സത്യ്യാര്‍ത്ഥപ്രകാശം 





സംപൂജ്യ സ്വാമി ദയാനന്ദ സരസ്വതി 


ഒന്നാം സമുല്ലാസം 


ഓം സച്ചിദാനന്ദേശ്വരായ നമോ നമഃ 


സത്ധ്യാര്‍ഥപ്രകാശം 


ഈശ്വരനാമങ്ങെളുടെ വ്യാഖ്യാനം 


ഓം ശന്നോ മിര്രഃ ശം വരുണഃ ശന്നോ ഭവത്വര്യമാ. 
ശമ്പ്ഇന്ദ്രോ ബൃഹസ്പതിഃ ശന്നോ വിഷ്ണുരുരുര്രമഃ. 
നമോ ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രതൃക്ഷം പ്രഹ്മാസി. 
ത്വാമേവ പ്രത്യക്ഷം പ്രഹ്മ വദിഷ്യാമി ജൂതം വദിഷ്യാമി സത്യം വദിഷ്യാമി. 


തന്‍മാമവതു തദ്വക്താരമവതു. 


അവതു മാമവതു വക്താരമ്‌. 


ഓാം ശാന്തിശ്ലാന്തിശ്മാന്തിഇ ലം 


അര്‍ഥം:- (ഓം) അ, ഉ, മ്‌ എന്നീ മൂന്നു വര്‍ണ 
ങ്ങള്‍ കൂടിച്ചേര്‍ന്നുണ്ടായ ഓംകാരപദം ഈശ്വ 
രന്റെ എല്ലാ നാമധേയങ്ങളിലും വച്ച്‌, സർവോ 
ത്തമമായിട്ടുള്ളതാകുന്നു. ഈ നാമധേയത്തില്‍ 
പരമേശ്വരന്റെ അനേകം നാമങ്ങള്‍ ഉള്‍ക്കൊള്ളു 
ന്നു. ഈ ഓംകാരത്തിന്റെ അവയവമായ അകാരം 
കൊണ്ട്‌ വിരാട്‌, അഗ്നി, വിശ്വന്‍ മുതലായ പേരുക 
ളേയും; ഉകാരം കൊണ്ട്‌ ഹിരണ്യഗര്‍ഭന്‍, വായു, 
തൈജസന്‍ തുടങ്ങിയ പേരുകളെയും; മകാരം 
കൊണ്ട്‌ ഈശ്വരന്‍, ആദിത്യന്‍, പ്രാജ്ഞന്‍ മുത 
ലായ പേരുകളേയും സംഗ്രഹിക്കുന്നു. ഈ 
പറഞ്ഞ നാമങ്ങളെല്ലാം “” പ്രകരണങ്ങളനുസരിച്ച്‌ 
സര്‍വേശ്വരനെത്തന്നെയാണ്‌ കുറിയ്ക്കുന്നതെന്ന്‌ 
വേദം മുതലായ സതൃശാസ്ത്രങ്ങളില്‍ സ്പഷ്ട 
മായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്‌. 

ചോദ്യം7- വിരാട്‌ മുതലായ പദങ്ങശി സരിവേശ്ച 
രനിതീ നിന്ന്‌ ഭിന്നങ്ങളായ മറ്റു പദാര്‍ഥങ്ങളെ 
എന്തുകൊണ്ട്‌ കുറിയ്ക്കുന്നിള്ല (ബഹ്മാണ്ഡം, 
പൃഥി വ്യാദിപഞ്ഞ/ഭുതങ്ങള്‍, ഇ(ന്ദാദ/ദേവതകശ്‌ 





1. തൈത്തരീയ ആരണ്യകം-7.1 
2. “ഓം” മുതലായ നാമങ്ങളെല്ലാം എന്നര്‍ഥം 


എന്നിവയേയും, വൈദ്യശാസ്ധതത്തിതീ ചുക്ക്‌” 
മുതലായ മരുന്നുകളേയും ഈ ചദങ്ങശി കുറിയ്ക്കു 
ന്നി 

ഉത്തരം:- ഉണ്ട്‌. എന്നാല്‍ അവ സര്‍വേശ്വരന്റേയും 
നാമങ്ങളാണ്‌. “ 


ഛോദ്യം- എന്നാത്‌ മുന്ചറഞ്ഞ ചദങ്ങളാത്‌ ദേവ 
ന്മാരെ മഴ്രതം (ഗഹിക്കുന്നുവേോ ഇല്യേ? 


ഉത്തരം:- ദേവന്മാരെന്ന അര്‍ഥം മാത്രം ഗ്രഹി 
ക്കുവാന്‍ നിങ്ങള്‍ക്ക്‌ എന്തടിസ്ഥാനമാണുള്ളത്‌? 


ചോദ്യമ7- എല്ലാ ദേവദ്മാരും (ചന്ധിദ്ധരും ഉത്തമ 
ദ്മാരുമാണ്‌. അതുകൊണ്ട്‌ അവരെ മറരതമേ ഞാനി 
ശ്രഹിക്കുന്നുള്ളു. 

ഉത്തരം:- സര്‍വേശ്വരന്‍ അപ്രസിദ്ധനാണോ? 
സര്‍വേശ്വരനേക്കാള്‍ ശ്രേഷ്ഠനായ ആരാനുമു 
ണ്ടോ? ഇല്ലെങ്കില്‍ പിന്നെ, ഈ പേരുകള്‍ സര്‍വേ 
ശ്വരനും കൂടിയുണ്ടെന്നു നിങ്ങള്‍ അംഗീകരിക്കാ 
ത്തതെന്ത്‌* സര്‍വേശ്വരന്‍ അപ്രസിദ്ധനല്ലെന്നും 





3. “വിശ്വ” സംജ്ഞയുടെ സ്ര്രീലിംഗ രൂപമായ “വിശ്വാ” 
ആയുര്‍വേദ നിഘണ്ടുക്കളില്‍ ചുക്കിന്റെ പര്യായ പദമാണ്‌ 

4. വിരാട്‌ മുതലായ പദങ്ങളാണ്‌ വിവക്ഷ, ര്രഹ്മാണണ്‍്ഡം 
മുതലായവയല്ല. 





ചു 
റി 


സത്യാര്‍ഥ്രപ്രകാശം 


ഈശ്വരനാമങ്ങളുടെ വ്യാഖ്യാനം 





അദ്ദേഹത്തിന്‌ തുല്യനായിട്ടുപോലും മറ്റൊരാള്‍ 
ഇല്ലെന്നും വരുമ്പോള്‍ അദ്ദേഹത്തേക്കാള്‍ 
ശ്രേഷ്ഠനായി ഒരുവന്‍ ഉണ്ടാകുന്നതെങ്ങനെ? 
അതിനാല്‍ നിങ്ങളുടെ ഈ വാക്ക്‌ സത്യമല്ലെന്നു 
മാതമല്ല, നിങ്ങള്‍ പറഞ്ഞതില്‍ അനേകം ദോഷ 
ങ്ങള്‍ ഉണ്ടാകുവാനും ഇടയുണ്ട്‌. “ഉപസ്ഥിതം പരി 
തൃജ്യാനുപസ്ഥിതം യാചത ഇതി ബാധിത 
ന്യായഃ”' എന്നാണ്‌ ശാസ്ര്തവചനം. ഒരുവന്‍ 
മറ്റൊരുവനുള്ള ഭക്ഷണപദാര്‍ഥങ്ങളെല്ലാം വിളമ്പി 
വച്ച്‌ ഉണ്ണാന്‍ ക്ഷണിക്കുമ്പോള്‍ അയാള്‍ 
അതെല്ലാം ഉപേക്ഷിച്ച്‌ വേറെ വല്ലതും ഭക്ഷിപ്പാന്‍ 
കിട്ടുമോ എന്നന്വേഷിച്ചുകൊണ്ട്‌ അങ്ങുമിങ്ങും 
അലഞ്ഞുനടക്കുന്ന പക്ഷം അയാളെ ആരും 
ബുദ്ധിമാനായി അംഗീകരിക്കുകയില്ല. എന്തെ 
ന്നാല്‍, അവന്‍ ഉപസ്ഥിതത്തെ-സമീപമുള്ളവ 
സ്തുവിനെ ഉപേക്ഷിച്ച്‌ അനുപസ്ഥിതത്തെ- 
കയ്യില്‍ കിട്ടാത്ത പദാര്‍ഥത്തെ-സമ്പാദിക്കുവാന്‍ 
പ്രയത്നിക്കുകയാണു ചെയ്യുന്നത്‌. അത്തരക്കാ 
രന്റെ പ്രവൃത്തിപോലെതന്നെ നിങ്ങളുടെ വാക്കും 
ബുദ്ധിശൂന്ൃയമായിട്ടുള്ളതാണ്‌. എന്തെന്നാല്‍ 
നിങ്ങള്‍ വിരാട്‌ മുതലായ പദങ്ങള്‍ക്കു പ്രസി 
ദ്ധങ്ങളും പ്രമാണസിദ്ധങ്ങളുമായ അര്‍ഥങ്ങളെ- 
അതായത്‌, സര്‍വേശ്വരന്‍, ബ്രഹ്മാണ്ഡം മുത 
ലായ ഉപസ്ഥിതാര്‍ഥങ്ങളെ പരിത്യജിച്ച്‌, അസം 
ഭാവ്യങ്ങളും, അനുപസ്ഥിതങ്ങളുമായ ദേവാദികളെ 
ഗ്രഹിക്കുവാന്‍ ശ്രമിക്കുകയാണല്ലോ ചെയ്യുന്നത്‌. 
അങ്ങനെ ചെയ്യുന്നതിനു പ്രമാണവും യുക്തിയു 
മില്ല, പദങ്ങളുടെ അര്‍ഥം സന്ദര്‍ഭാനുസരണം 
ഗ്രഹിക്കണം. സന്ദര്‍ഭത്തിനു യോജിച്ചിരിക്കുന്ന 
അര്‍ഥം ഏതോ അതാണ്‌ സ്വീകാര്യം. 

ഒരുവന്‍ തന്റെ ഭൃത്യനോട്‌, “ഹേ ഭൃത്ൃ 
ത്വം സൈന്ധവമാനയ എന്നു പറയുന്നു. “എടോ 
ഭൃത്യാ! നീ സൈന്ധവം കൊണ്ടുവരിക” എന്നാണ്‌ 
അതിന്റെ അര്‍ഥം. അങ്ങനെ പറയുമ്പോള്‍ ആ 
ഭൃത്യന്‍ അതു പറഞ്ഞ അവസരത്തെപ്പറ്റി, അതാ 
യത്‌ സന്ദര്‍ഭത്തെപ്പറ്റി ആലോചിച്ചു നോക്കേണ്ട 
താവശ്യമാണ്‌. സൈന്ധവത്തിനു കുതിര, ഉപ്പ്‌ 
എന്നു രണ്ടര്‍ഥമുണ്ട്‌. യജമാനന്‍ യാര്ര പുറപ്പെ 
ടുന്ന സമയമാണെങ്കില്‍ കുതിരയെ കൊണ്ടുവരി 
കയും ഭക്ഷണസമയമാണെങ്കില്‍ ഉപ്പ്‌ കൊണ്ടുവ 
രികയുമാണ്‌ വേണ്ടത്‌. യാ്രാരംഭത്തില്‍ ഉപ്പും 
ഭക്ഷണസമയത്ത്‌ കുതിരയേയും കൊണ്ടുവന്നു 
കൊടുക്കുന്ന ഭൃത്യനോട്‌ യജമാനന്‍ കോപിച്ച്‌ 
ഇപ്രകാരം പറയും- “എടാ, നീ ബുദ്ധിയില്ലാത്ത 
വനാണ്‌. യാ്രപുറപ്പെടുമ്പോള്‍ ഉപ്പും, ഭക്ഷണം 
കഴിക്കുമ്പോള്‍ കുതിരയേയും കൊണ്ടുവന്നു ത 


ന്നിട്ടെന്തു പ്രയോജനം? നിനക്ക്‌ അവസര 
ജ്ഞാനം ഇല്ല. അല്ലെങ്കില്‍ നീ ഏതു സമയത്ത്‌ 
എന്തു കൊണ്ടുവരണമോ അതുതന്നെ കൊണ്ടു 
വരുമായിരുന്നു. സന്ദര്‍ഭമേതാണെന്നു നീ ചിന്തി 
ച്ചില്ല. നീ മൂഡനാണ്‌. എന്റെ അടുക്കല്‍ നിന്നു 
പൊയ്ക്കൊള്ളുക.” എവിടെ ഏത്‌ അര്‍ഥത്തെ 
ഗ്രഹിക്കുന്നതാണോ ഉചിതം, അവിടെ ആ അര്‍ഥം 
തന്നെ ഗ്രഹിക്കണം. നാമെല്ലാം ഇപ്രകാരം തന്നെ 
യാണു വിചാരിക്കേണ്ടതുമെന്ന്‌ ഇതില്‍നിന്നു 
സിദ്ധിക്കുന്നു. 
മന്ത്രത്തിന്റെ അര്‍ഥം 


1. ഓം ഖം ബ്രഹ്മ. (യജുര്‍വേദം-40.17) 
നോക്കുക വേദങ്ങളില്‍ ഈ മാതിരിയുള്ള 
പ്രകരണങ്ങളില്‍ “ഓം” മുതലായ ശബ്ദങ്ങള്‍ 
സര്‍വേശ്വരന്റെ പേരുകളായിട്ടാണ്‌ 
പ്രയോഗിച്ചിട്ടുള്ളത്‌. 

2, ഓമിത്യതദക്ഷരമുദഗീഥമുപാസീത. 
(ഛാന്ദോഗ്യോപനിഷത്‌.1) 


3. ഓമിത്യേതദക്ഷരമിദം സര്‍വം. തസ്സ്യോപ 
വ്യാഖ്യാനം (മാണ്ഡുക്യോപനിഷത്‌.1) 
4. സര്‍വേ വേദാ യത്പദമാമനന്തി തപാംസി 
സര്‍വാണി ച യപ്വദന്തി യദിച്ചന്തോ 

ബ്രഹ്മചര്യം ചരന്തി തത്തേ പദമ്‌ 
സംഗ്രഹേണ ബ്രവീമ്യോമിത്യേതത്‌. 
(കഠോപനിഷത്‌ വല്ലി 2.15) 


5. പ്രശാസിതാരം സര്‍വേഷാമണീയാമ്‌ 
സമണോരപി. രുക്മാഭം സ്വപ്നധിഗമൃമ്‌ 
വിദ്യാത്തം പുരുഷം പരമ്‌ (മനുസ്മൃതി-12.122) 

6. ഏതമഗ്നിം വദന്ത്യേകേ മനുമന്നയേ 
പ്രജാപതിം. ഇന്ദ്രമേകേ പരേ പ്രാണമപരേ 
ര്രഹ്മ ശാശ്വതമ്‌ (മനുസ്മൃതി-12.123) 


7. സ ബ്രഹ്മാ സ വിഷ്ണുഃ 
സരുദ്രസ്സ ശിവസ്സോ/ക്ഷരസ്സ പരമഃ സ്വരാട്‌. 
സ ഇന്ദ്രസ കാലാഗ്ിസ ച്ര്ന്രമാഃ॥ ” 
സ സ 


8. ഇന്ദ്രം മിധ്രം വരുണമഗ്നിമാഹുരഥോ 
ദിവ്യ സ സുപര്‍ണോ ഗരുത്മാന്‍. 
ഏകം സദ്ധിപ്രാ ബഹുധാ വദന്ത്ൃഗ്നിം 
യമം മാതരിശ്വാനമാഹുഃ. (ജഗ്വേദം-1.164.46) 


9. ഭൂരസി ഭുമിരസ്ൃദിതിരസി 
വിശ്വധായാ വിശ്വസ്യ ഭുവനസ്യ ധര്ര്രീ 
പൃഥിവിം യച്ച പൃഥിവീം ദൃങ്ഹ 
പൃഥിവീം മാ ഹിങ്സിഃ. (യജുര്‍വേദം-13.18) 





5 കൈവല്യോപനിഷത്‌ (1.8) 


ഒന്നാം സമുല്ലാസം 





ടു 
ട്‌, 
സത്യാര്‍ഥപ്രകാശം 





10. ഇന്ര്രോ മഹ്നാ രോദസീ പ്രപഥച്ചവ ഇന്്രഃ 
സുരൃമരോചയത്‌. ഇന്ദ്രേ ഹ വിശ്വാ 
ഭുവനാനി യേമിര ഇന്ദ്രേ സ്വാനാസ ഇന്ദവഃ. 
(സവാമവേദം-6.8.2.) 


11. പ്രാണായ നമോ യസ്യ സര്‍വമിദം വശേ. 
യോ ഭൂതഃ സര്‍്വസ്നേശ്വരോ യസ്മിന്ത്‌ 
സര്‍വം പ്രതിഷ്ഠിതമ്‌ (അഥര്‍വവേദം-11.4.1) 


അര്‍ഥം:- ഈ പ്രമാണങ്ങളെല്ലാം ഇവിടെ എടു 
ത്തെഴുതുന്നതിന്റെ താല്പര്യം, ഈമാതിരിയുള്ള 
വചനങ്ങളില്‍, വന്നതു പോലെ, ഓംകാരം മുത 
ലായ പദങ്ങള്‍ക്ക്‌ പരമാത്മാവ്‌ എന്നര്‍ഥമാ 
ണെന്നു കാണിക്കുക മാത്രമാകുന്നു. നിര്‍ദ്ധനന്മാ 
രായിട്ടുള്ളവര്‍ക്ക്‌ “ധനപതി” മുതലായ പേരുകള്‍ 
ഇടാറുണ്ട്‌. അവ കേവലം നിരര്‍ഥകങ്ങളാണല്ലോ. 
അതു പോലെ നിരര്‍ഥകമായ പേരുകള്‍ ഈശ്വര 
നില്ല. ഈശ്വരന്റെ പേരുകള്‍ക്ക്‌ ചിലയിടത്ത്‌ 
ഗൌണികവും മറ്റു ചിലയിടത്തു കാര്‍മികവും 
വേറെ ചിലയിടത്തു സ്വാഭാവികവുമായ ” അര്‍ഥ 
ങ്ങളാണുള്ളത്‌. 

1. (ഓം ഖം) “ഓം” “ഖം” എന്നു തുടങ്ങിയ ഉദാ 
ഹരണങ്ങളില്‍ ഓങ്കാരാദി സംജ്ഞകള്‍ക്ക്‌ അര്‍ഥ 
മുണ്ട്‌. “അവതീിത്ച്യോമ്‌. ആകാശമിവ വ്യാപക 
ത്വാത്‌ ഖം. സര്‍വേഭ്യോ ബ്ൃഹത്വാദ്‌ ബ്രഹ്മ.” 
രക്ഷിയ്ക്കുന്നതുകൊണ്ട്‌ ഓം എന്നും ആകാശം 
പോലെ സര്‍വവ്യാപിയായതു കൊണ്ട്‌ “ഖം” 
എന്നും, മറ്റെന്തിനേക്കാളും വലുതാകയാല്‍ 
“ര്രഹ്മ' മെന്നും സര്‍വേശ്വരനു പേരുകള്‍ ഉണ്ടാ 
യി. 

2. (ഓമിത്യേ “ഓം” യാതൊന്നിന്റെ നാമധേ 
യമാണോ യാതൊന്ന്‌ ഒരിക്കലും നശിക്കുന്നി 
ല്ലയോ അതിനെയാണ്‌ ഉപാസിക്കേണ്ടത്‌; മറ്റൊ 
ന്നിനെയല്ല. 

3. (ഓമിതേ്യത) “ഓം” പരമാത്മാവിന്റെ എല്ലാ 
നാമങ്ങളിലും വെച്ച്‌ ഏറ്റവും പ്രധാനവും നിജവു 
മായ നാമമാണെന്നു സകലവേദാദിശാസ്ത്രങ്ങ 
ളിലും പറയപ്പെട്ടിട്ടുണ്ട്‌. മറ്റുള്ള പേരുകളെല്ലാം 
ഗൌണികങ്ങളാണ്‌. 

4. (സര്‍വവേദാഃ ) സകല വേദങ്ങളും, ധര്‍മാ 
നുഷ്ഠാനരൂപങ്ങളായ തപസ്സുകളും യാതൊ 
ന്നിനെ പ്രശംസിയ്ക്കുകയും ആദരിക്കുകയും 





6. ഗാണികം - ഗുണത്തെ ആസ്പദമാക്കിയുള്ളതും, 
കാര്‍മികം - കര്‍മത്തെ ആസ്പദമാക്കിയുള്ളതും, സ്വാഭാവികം 
- സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമാണ്‌. ഈ 
അധ്യായത്തിലെ 100 പേരുകളും ഇവയിലോരോന്നിനെ കുറി 
ക്കുന്നു. 


ചെയ്യുന്നുവോ, യാതൊന്നിനെ പ്രാപിയ്ക്കുവാ 
നുള്ള ഇച്ഛകൊണ്ടു മനുഷ്യന്‍ ബ്രഹ്മചര്യാധ്ര 
മത്തെ അനുഷ്ഠിക്കുന്നുവോ അതിന്റെ പേര്‍ ഓം 
എന്നാകുന്നു. 

5. (്രശാസിതാരമ്‌) എല്ലാവര്‍ക്കും ശിക്ഷ 
നല്‍കുന്നവനും, സൂുക്ഷ്മങ്ങളില്‍ വെച്ചു സൂക്ഷ്മ 
തമനും, സ്വയം പ്രകാശസ്വരൂപനും, സമാധിസ്ഥ 
മായ ബുദ്ധികൊണ്ട്‌ അറിയുവാന്‍ യോഗ്യനുമാ 
യിട്ടുള്ള അവന്‍ പരമപുരുഷനാണെന്നറിയണം. 

6. (ഏതമഗ്നിമ്‌) പ്രകാശസ്വരൂപനായതുകൊണ്ട്‌ 
അഗ്നി എന്നും, വിജ്ഞാനസ്വരുപനായതുകൊണ്ട്‌ 
മനു എന്നും, എല്ലാവരേയും പാലിക്കുന്നതുകൊ 
ണ്ട്‌ പ്രജാപതി എന്നും, പരമൈശ്വരൃശാലിയാക 
യാല്‍ ഇന്ദ്രന്‍ എന്നും, എല്ലാറ്റിന്റെയും നിലനി 
ല്പിന്‌ മൂലകാരണമാകയാല്‍ പ്രാണന്‍ എന്നും, 
നിരന്തര " വ്യാപകമായിരിക്കുന്നതുകൊണ്ട്‌ 
പ്രഹ്മം എന്നും ഈശ്വരനു പേരു വന്നു. 

7. (സ്രബഹ്മാ സ വിഷ്ണുഃ) ലോകം മുഴുവനും 
സൃഷ്ടിച്ചതു കാരണം (്രഹ്മാവ£ * എന്നും, എല്ലാ 
യിടത്തും വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട്‌ വിഷ്ണു 
എന്നും, ദുഷ്ടന്മാരെ ശിക്ഷിച്ചു വിലപിപ്പിക്കുന്നതു 
കൊണ്ട്‌ രു്രന്‍ എന്നും, സ്വയം മംഗളസ്വരുപനും 
മറ്റുള്ള വര്‍ക്ക്‌ മംഗളമപ്രദനുമാകയാല്‍ ശിവന്‍ 
എന്നും, ആ സര്‍വേശ്വരന്‍ പേരുകള്‍ വന്നു. 
1യഃ സര്‍വമശ്നുതേ ന ക്ഷരതി ന വിനശൃതി 

തദക്ഷരം 
2 യഃ സ്വയം രാജതേ സ സ്വരാട്‌. 
3 യേോധ്‌ഗ്നിരിവ കാലഃ കലയിതാ പ്രളയകര്‍ത്താ 

സ കാലാഗ്നിരീശ്വര: 

അക്ഷരഃ എന്ന പദത്തിന്‌ സര്‍വവ്യാ 
പിയും നാശരഹിതനുമായിട്ടുള്ളവന്‍ എന്നര്‍ഥ 
മാണ്‌. സ്വയം പ്രകാശസ്വരൂപമായതുകൊണ്ടാണ്‌ 
സ്വരാട്‌ എന്ന പേരു വന്നത്‌. പ്രളയകാലത്തില്‍ 
സമസ്തവസ്തുക്കളുടെയും കാലനും, കാലന്റെ 
കാലനുമായതുകൊണ്ടും ഈശ്വരനെ കാലാഗ്ിി 
എന്നു വിളിക്കുന്നു. 

8. (ഇ്ര്രം മിധ്തമ്‌ ) യാതൊന്ന്‌, അദ്വിതീയവും, 
സത്യപ്രഹ്മവുമായ വസ്തുവാകുന്നുവോ, അതിന്‌ 
ഇന്ദ്രന്‍ മുതലായ പേരുകളുണ്ട്‌. “ദ്യുഷു ശുദ്ധേഷു 
പദാര്‍ഥേഷു ഭവാ ദിവ്യഃ” പ്രകൃത്യാദി ദിവ്യ 





7. നിരന്തരം - അന്തരമില്ലാതെ, അകവും പുറവും സര്‍വ്രത 
വ്യാപകമെന്നര്‍ഥം അതായത്‌ എല്ലാറ്റിലും വലുത്‌ എന്ന 
“ബ്യഹവ്ൃദ്ധ്യ” (ധാതുപാഠം-1.488) എന്ന ധാതുവില്‍ നിന്ന്‌ 
ഈ ബ്രഹ്മസംജ്ഞ സിദ്ധിക്കുന്നു. 

8. ഈ ബ്രഹ്മസംജ്ഞ “ബൃഹൂ ഉദ്യമനേ' (ധാതുപാഠം-6.59) 
എന്ന ധാതുവില്‍ നിന്ന്‌ സിദ്ധിക്കുന്നു. 





 സത്യാര്‍ഥ്രപ്രകാശം 


ഈശ്വരനാമങ്ങളുടെ വ്യാഖ്യാനം 





പദാര്‍ഥങ്ങളിലെല്ലാം വ്യാപിച്ചിരിക്കുന്നവന്‍ 
ദിവ്യന്‍. “ശോഭനാനി പരര്‍്ണാനി പാലനാനി, 
പൂര്‍ണാനി കര്‍മാണി വാ യസ്യ സ (സുപര്‍ണ?) " 
ഉത്തമ പാലനാദികര്‍മങ്ങള്‍ പൂര്‍ണമായിരിക്കുന്ന 
വന്‍ സുപര്‍ണന്‍. യോ ഗുരവാത്മാ സ ഗരുത്മാന്‍. 
ഏതൊന്നിന്റെ ആത്മാവ്‌- അഥവാ സ്വരൂപം, മഹ 
ത്താണോ അത്‌ ഗരുത്മാന്‍. “യോ മാതരിശ്വചാ 
വായുരിവ ബലവാന്‍ സ മാതരിശ്വാ'” വായുവി 
നെപ്പോലെ അളവറ്റ ബലമുള്ളവനായി വര്‍ത്തി 
ക്കുന്നതിനാല്‍ “മാതരിശ്വാ” എന്നു പറയപ്പെടു 
ന്നു. ഇങ്ങനെ അവയവാര്‍ഥം നോക്കുമ്പോള്‍ 
ദിവ്യന്‍. സുപര്‍ണന്‍, ഗരുത്മാന്‍, മാതരിശ്വാ 
എന്നിവയെല്ലാം ഈശ്വരന്റെ നാമങ്ങളാണെന്നു 
വെളിവാകുന്നു. സര്‍വേശ്വരന്റെ മറ്റു നാമങ്ങളുടെ 
അര്‍ഥം പിന്നീട്‌ വിവരിക്കുന്നതാണ്‌. 

9. (ഭൂമിരസി) “ഭവന്തി ഭൂതാനി യസ്യാം സാ 
ഭൂമിഃ" ൧ * സര്‍വചരാചരങ്ങളും ഈശ്വരനില്‍ 
വര്‍ത്തിക്കുന്നതുകൊണ്ട്‌ ഈശ്വരന്‍ ഭൂമി എന്ന 
പേരുമുണ്ട്‌. ഈ വേദവാകൃത്തിലുള്ള മറ്റു നാമ 
ങ്ങളുടെ അര്‍ഥം പിന്നീട്‌ എഴുതാം. 


10. (ഇന്ദ്രോ മഹ്നാ) ഈ മന്ത്രത്തിലുള്ള “ഇന്ദ്ര 
സംജ്ഞ ഈശ്വരനെ കുറിക്കുന്നതു കൊണ്ട്‌ 
ഇവിടെ പ്രമാണമായി എടുത്തെഴുതിയതാണ്‌. 


11. (ര്രാണായ) ശരീരത്തിലുള്ള സകലാവയ 
വങ്ങളും ഇന്ദ്രിയങ്ങളും എങ്ങനെ പ്രാണന്റെ 
അധീനത്തിലായിരിക്കുന്നുവോ അതുപോലെ 
ലോകം മുഴുവനും ഈശ്വരന്റെ അധീനത്തിലാണ്‌ 
ഇരിക്കുന്നത്‌. അതിനാല്‍ ഈശ്വരനു പ്രാണന്‍ 
എന്ന പേരു വന്നു. 

ഇങ്ങനെയുള്ള പ്രമാണങ്ങളുടെ ശരിയായ 
അര്‍ഥം മനസ്സിലാക്കുന്നതോടുകൂടി ഈ നാമ 
ങ്ങള്‍ ഈശ്വരന്റെ പര്യായങ്ങളാണെന്നു വെളിവാ 
കുന്നു. എന്തെന്നാല്‍ ഓംകാരത്തിന്റെയും അഗ്നി 
മുതലായ നാമങ്ങളുടെയും മുഖ്യാര്‍ഥം “ഇവശ്വ 
രന്‍” എന്നുതന്നെയാണ്‌. ജഷിമുനിമാര്‍ രചിച്ചി 
ട്ടുള്ള വ്യാകരണം, നിരുക്തം, (ബ്രാഹ്മണം, സൂധ്ര 
ങ്ങള്‍ മുതലായ വ്യാഖ്യാനങ്ങളില്‍ ഈശ്വരനെന്ന 
മുഖ്യാര്‍ഥമാണ്‌ ഗ്രഹിച്ചു കാണുന്നത്‌. അതുതന്നെ 
യാണ്‌ നമ്മളെല്ലാവരും ഗ്രഹിക്കേണ്ടത്‌. എന്നാല്‍ 





9. ഭൂമി ശബ്ദം ഭീമാദി ഗണത്തില്‍ ഉള്ളതാണ്‌. ഭീമാദയോ 
പാദാനേ (3.4.74) എന്ന അഷ്ടാധ്യായീ നിയമപ്രകാരം അപാ 
ദാനത്തില്‍ പ്രത്യയം വരണം. ഗ്രന്ഥകാരന്റെ ഉണാദികോശ 
ത്തില്‍ 4.46 -0ം വൃത്തി “ഭവന്തി പദാര്‍ഥാഅസ്യാമിതി ഭൂമിഃ” 
എന്ന്‌ വ്യുല്പത്തി നല്‍കുന്നു. അതിനാല്‍ ഇവിടെ ബഹുല 
ഗ്രഹണ സാമര്‍ഥ്യത്താല്‍ അധികരണത്തിലും വ്യുല്പത്തി 
ബോധിക്കണം 


ഓംകാരം പരമേശ്വരനു മാത്രമുള്ള നാമധേയമാ 
ണ്‌. അഗ്നി മുതലായ നാമങ്ങളില്‍ നിന്ന്‌ ഈശ്വര 
നെന്നു ഗ്രഹിക്കുന്നതു പ്രകരണത്തെയും വിശേ 
ഷങ്ങളെയും അനുസരിച്ചാണ്‌. ഇതില്‍ നിന്നു 
സിദ്ധിക്കുന്നത്‌, ഏതേതു സ്ഥാനങ്ങളില്‍ സ്തുതി, 
പ്രാര്‍ഥന, ഉപാസന മുതലായ പ്രകരണങ്ങളും, 
സര്‍വജ്ഞന്‍, സര്‍വവ്യാപി, ശുദ്ധന്‍, സനാത 
നന്‍, സൃഷ്ടികര്‍ത്താവ്‌ മുതലായ വിശേഷണ 
ങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഈ 
നാമങ്ങള്‍ ഈശ്വരവാചിയാണെന്നര്രത. 
എന്നാല്‍.:- 

തതോ വിരാഡജായത വിരാജോ അധി പൂരുഷഃ 
(യജുര്‍വേദം 31.5) 

ശ്രോരതാദ്വായുശ്ച പ്രാണശ്ച മുഖാദഗ്നിരജായത 
(യജുര്‍വേദം 31.12) 

തേന ദേവാ അയജന്ത (യജുര്‍വേദം 31.9) 
പശ്ചാദ്ഭേമിമഥോ പുരഃ (യജുര്‍വേദം 31.5) 
തസ്മാദ്വാ ഏതസ്മാദാത്മന ആകാശഃ സംഭൂതഃ 
ആകാശാദ്ധായുഃ. വായോരഗ്നിഃ. അഗ്നേരാപഃ. 
അദ്ഭ്യേഃ പൃഥിവീ. പ്ൃഥിവ്യാ ഓഷധയഃ. ഓഷ 
ധിഭ്യോ്‌ന്നം. അന്നാദ്രേതഃ രേതസഃ പുരുഷ. 
സ വാ ഏഷ പുരുഷേദ്‌ന്നരസമയഃ 
(തൈത്തിരീയോപനിഷദ്വചനം)॥ " 


ഇത്തരം പ്രമാണങ്ങളില്‍ വിരാട്‌, പുരുഷന്‍, 
ദേവന്‍, ആകാശം, വായു, അഗ്നി, ജലം, ഭുമി 
ഇത്യാദി പദങ്ങള്‍ ലൌാകികപദാര്‍ഥങ്ങളെക്കുറിക്കു 
ന്നു. എന്തെന്നാല്‍ ഏതേതു സ്ഥലങ്ങളില്‍ ഉല്പ 
ത്തി, സ്ഥിതി, പ്രളയം, അല്പജ്ഞന്‍, ജഡം, 
ദൃശ്യം എന്നു തുടങ്ങിയ വിശേഷണങ്ങള്‍ പ്രയോ 
ഗിച്ചിട്ടുണ്ടോ അവിടെയെങ്ങും ഈശ്വരനെന്ന 
അര്‍ഥം ഗ്രഹിക്കരുത്. ഈശ്വരന്‍ ഉലപത്ത്യാദി 
വൃവഹാരങ്ങള്‍ക്കതീതനാണ്‌. ഇവിടെപ്പറഞ്ഞ 
മന്ത്രങ്ങളില്‍ ഉല്പത്ത്യാദികള്‍ പറഞ്ഞിരിക്കു 
ന്നതിനാല്‍ ഇവിടെ വിരാട്‌ മുതലായ പദങ്ങളില്‍ 
നിന്ന്‌ ലാകികപദാര്‍ഥങ്ങളെ മാത്രം ഗ്രഹിക്കണം. 
ഈശ്വരനെന്നര്‍ഥമെടുക്കരുത്. സര്‍വജ്ഞന്‍ മുത 
ലായ വിശേഷങ്ങള്‍ കാണുന്നിടത്ത്‌ പരമാത്മാ 
വിനേയും ഇച്ഛാദ്വേഷങ്ങള്‍, സുഖദുഃഖങ്ങള്‍ 
അല്പജ്ഞത്വം മുതലായ വിശേഷണങ്ങള്‍ കാണു 





10 തൈത്തരീയ ആരണ്യകം തൈത്തരീയ ഉപനിഷത്‌ എന്നി 
വയില്‍ പ്രായേണ ഓഷധിീഭ്യോ/ന്നമ്‌, അന്നാത്‌ പുരുഷ എന്ന 
പാഠമാണ്‌ കാണുന്നത്‌. ഇവിടെ നിര്‍ദിഷ്ടമായ പാഠം തൈത്ത 
രീയ ആരണ്യകം 8.2 ന്റെ പാഠാന്തരത്തില്‍ ഉപലബ്ധമാണ്‌. 
ആനന്ദാശ്രമം പൂനാ എഡിഷനിലും മണിപ്രഭായുക്ത ഏകാ 
ദശോപനിഷത്തിലും ഇതേ പാഠമാണ്‌. 

11. ്രഹ്മാനന്ദവല്ലി 1 


ഒന്നാം സമുല്ലാസം 








മ്പോള്‍ ജീവാത്മാവിനേയും ഗ്രഹിക്കണമെന്നത്‌ 
സാര്‍വ്രതിക നിയമമാണ്‌. പരമേശ്വരനു ജനനമര 
ണങ്ങള്‍ ഒരിക്കലും സംഭവിക്കുന്നില്ല. അതിനാല്‍ 
വിരാടാദി നാമങ്ങളാലും ജന്മാദി വിശേഷണങ്ങ 
ളാലും ജഗത്തിലെ ജഡവും ജീവാദിപദാര്‍ഥങ്ങളും 
എന്ന്‌ ഗ്രഹിക്കണം. ഈശ്വരനെന്ന അര്‍ഥം സ്വീക 
രിക്കരുത്‌. 

വിരാടാദി നാമങ്ങളാല്‍ എപ്രകാരം ഈശ്വര 
നെന്ന അര്‍ഥം ഗ്രഹിക്കുവാന്‍ കഴിയുന്നുവെന്ന്‌ 
അറിയുവാന്‍ താഴെക്കൊടുക്കുന്ന പ്രമാണങ്ങള്‍ 
നോക്കുക. 


“ഓം” ന്റെ വിസ്തൃത വ്യാഖ്യാനം 


€ ി 


അ 
വിരാട്‌:- “വി” എന്ന ഉപസര്‍ഗത്തോടുകൂടിയ 
രാജ്യ, ദീപ്താഥ "” എന്ന ധാതുവില്‍ ക്വിപ്‌ 
പ്രത്യയം ചേര്‍ക്കുമ്പോള്‍ വിരാട്‌ എന്ന രൂപം 
സിദ്ധിക്കുന്നു. “യോ വിവിധം നാമ ചരാചരം 
ജഗദ്രാജയതി പ്രകാശയതി സ വിരാട" വിവിധ 
ചരാചരസ്വരൂപമായ വിശ്വത്തെ തന്റെ തേജസ്സു 
കൊണ്ട്‌ പ്രകാശിപ്പിക്കുന്നവനാരോ അവന്‍ വിരാട്‌. 
അത്‌ ഈശ്വരന്‍ മാര്രമാകയാല്‍ വിരാട്‌ എന്ന പദം 
ഈശ്വരനെ കുറിക്കുന്നു. 


അഗ്നി:- “അഞ്ചു, ഗതിപുജനയോഃ” * (അഗ്‌ 
അഗി ഇണ്‌ ഗത്ൃര്‍ഥക)ല ഈ ധാതു ഗതിയെ 
സൂചിപ്പിക്കുന്നു. അഗ്നിയുടെ വ്യുല്‍പത്തി ഇവ 
യില്‍ നിന്ന്‌ സംഭവിക്കുന്നു. ഗതേസ്ര്രയോ്‌ 
ര്ഥാദ- ഗതി എന്ന പദത്തിന്‌ ജ്ഞാനം, ഗമനം, 
പ്രാപ്തി, എന്നു മുന്നര്‍ഥമുണ്ട്‌. പൂജനത്തിന്‌ 
സത്ക്കാരം എന്നര്‍ഥമാണ്‌. യോ! ഞ്ചതി അച്ചു 
ത്വ്അേഗത്ൃയങ്ഗത്യതി (വാ) സോ്യമഗ്നിഃ”” 
യാതൊന്ന്‌ ജ്ഞാനസ്വരൂപനും, സര്‍വജ്ഞനും, 
അറിയുവാനോ, പ്രാപിക്കുവാനോ, സല്‍ക്കരിക്കു 
വാനോ യോഗ്യനുമാണോ അവന്‍ അഗ്നിയാകു 
ന്നു. അപ്രകാരമുള്ളവന്‍ പരമേശ്വരനാണ്‌. അതി 
നാല്‍ അഗ്നി എന്ന പദം ഈശ്വരന്റെ പേരാണ്‌. 


വിശ്വന്‍:- “വിശ, പ്രവേശനേ' * എന്ന ധാതു 
വില്‍ നിന്നാണ്‌. വിശ്വ ശബ്ദം ഉണ്ടാകുന്നത്‌. 
വിശന്തി പ്രവിഷ്ടാനി സര്‍വാണ്്യാകാശാദീനി 
ഭൂതാനി യസ്മിന്‍. യോ വഠീകാശാദിഷു 
സര്‍ വേഷു ഭൂതേഷു പ്രവിഷ്ടഃ സ വിശ്വ 





12 ധാതുപാഠം-1.569 
13 ധാതുപാഠം-1.115 
14 അഗ,അഗി, ഇണ്‍-ധാതുപാഠം-1.538,1.88, 2.38 
15 ധാതുപാഠം-6.133 


ഇവശ്വരഃ ആകാശം തുടങ്ങിയ സകല ഭൂതങ്ങളും 
യാതൊരുവനില്‍ പ്രവേശിച്ചു സ്ഥിതിചെയ്യു 
ന്നുവോ അഥവാ ഇവകളിലെല്ലാം പ്രവേശിച്ച്‌ 
എങ്ങും നിറഞ്ഞു വര്‍ത്തിക്കുന്നുവോ അവന്‍ 
വിശ്വന്‍. അത്‌ ഈശ്വരനാകയാല്‍ വിശ്വശബ്ദം 
ഈശ്വരവാചിയായി. 

വിരാട്‌, അഗ്നി, വിശ്വന്‍ എന്നീ നാമങ്ങളെ 
ല്ലാം ഓംകാരത്തിലെ അകാരമാത്രയില്‍ നിന്ന്‌ 
ഗ്രഹിക്കേണ്ടതാണ്‌. 


ചര്‍ 


ഉ 

ഹിരണ്ദഗര്‍ഭന്‍:- “ജ്യോതിര്‍വൈ ഹിരണ്യ 
തേജോ വൈ ഹിരണ്യം " ഇതെദൃതരേയശത 
പഥ്രബാഹ്മണേ. ” യോ ഹിരണ്യാനാം സൂര്യാ 
ദീനാം തേജസാം ഗര്‍ഭ ഉല്പത്തി നിമിത്തമധി 
കരണം സ ഹിരണൃഗര്ഭഃ”” തേജസ്വികളായ 
സൂര്യാദിലോകങ്ങള്‍ യാതൊന്നില്‍ നിന്ന്‌ ഉദ്ഭ 
വിക്കുകയും യാതൊന്നിനെ ആശ്രയിച്ച്‌ നില 
നില്‍ക്കുകയും ചെയ്യുന്നുവോ അത്‌ ഹിരണ 
ഗര്‍ഭന്‍. അഥവാ തേജസ്വരുപങ്ങളായ സൂര്യാദി 
പദാര്‍ഥങ്ങളുടെ ഉല്‍പത്തിസ്ഥാനവും ഇരിപ്പിടവു 
മായി വര്‍ത്തിക്കുന്നത്‌ ഹിരണ്യഗര്‍ഭന്‍. അത്‌ 
ഈശ്വരനല്ലാതെ മറ്റാരുമല്ല. അതിനാല്‍ ഹിരണ്യ 
ഗര്‍ഭന്‍ എന്ന നാമം ഈശ്വരന്റേതാണ്‌. ഇതിന്‌ 
പ്രമാണമായി യജുര്‍വേദമ്ര്ത്രം നോക്കുക: ഹിര 
ങൃഗരഭഃ സമവര്‍ത്തതാഗ്രേ ഭൂതസ്യയ ജാതഃ പതി 
രേക ആസീത്‌. സ ദാധാര പൃഥിവീം ദ്യാമു 
തേമാം കസ്മൈ ദേവായ ഹവിഷാ വിധേമ. (യ 
ജു. 13.4) ഇത്തരം സന്ദര്‍ഭങ്ങളില്‍ ഹിരണൃഗര്‍ഭ 
പദം ഈശ്വരവാചിയാണ്‌. 


വായും:- “വാ, ഗതിഗന്ധനയോഃ” * എന്ന 
ധാതുവില്‍ നിന്ന്‌ "വായു” സിദ്ധിക്കുന്നു. ഗന്ധനമ്‌ 
ഹിംസനമ്മഥ ” ഗന്ധനം എന്ന പദത്തിന്‌ ഹിംസനം 
എന്നര്‍ഥമാണ്‌. “യോ വാതി ചരാചരം ജഗദ്ധ 
രതി (ജീവയതി പ്രലയന്തി) ബലിനാം ബലിഷ്ഠഃ 
സ വായുഃ” ചരാചരാത്മകമായ ഭുവനത്തെ ധരി 





16 ശതപഥബ്രാഹ്മണം 6.7.1.2 ജ്യോതിര്‍ വൈ ശുക്രം 
ഹിരണ്യമ്‌. ഐതരേയബ്രാഹ്മണം 27.12 

17 തൈത്തരീയ ബ്രാഹ്മണം 8.1.9.1 

18 ഐതരേയം ച ശതപഥം ച - ഐതരേയശതപഥമ്‌, 
ഐതരേയശതപഥം ച തദ്‌ ബ്രാഹ്മണമ്‌ ച ഐതരേയശത 
പഥ്ര്ബാഹ്മണം തസ്മിന്‍ എന്നു സമാസിക്കണം. 

19 ധാതുപാഠഠം 2.43 

20 ബസ്തഗന്ധ അര്‍ദനേ ധാതുപാഠം-10. 152 
അര്‍ദ ഹിംസായാമ്‌ - ധാതുപാഠം 10. 255 
ഗന്ധനം മര്‍ദനം ഇതിക്ഷീരതരങ്ഗിണ്യാം ക്വാചിത്‌ കഃ 
ധാതുപാഠവ്യാഖ്യാനം (രാം ലാല്‍ കപൂര്‍ ട്രസ്റ്റ്‌) പേജ്‌ 178 


 സത്യാര്‍ഥരപ്രകാശം 





ഈശ്വരനാമങ്ങളുടെ വ്യാഖ്യാനം 





ക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന, ബലവാ 
ന്മാരില്‍ ബലിഷ്ഠനായ ആ സര്‍വേശ്വരനാണ്‌ 
വായു. 


തൈജസന്‍:-”തിജ, നിശാനേ” “എന്ന ധാതു 
വില്‍ നിന്ന്‌ തേജഃ സിദ്ധിക്കുന്നു. തേജശബ്ദത്തി 
ല്‍ ഒരു തദ്ധിതപ്രതൃയം “കൂട്ടിച്ചേര്‍ത്താല്‍ 
തൈജസശബ്ദം ഉണ്ടാകും. സ്വയം പ്രകാശസ്വ 
രൂപനും സൂര്യാദിലോകങ്ങളെ പ്രകാശിപ്പിക്കുന്ന 
വനുമാകയാല്‍ ഈശ്വരന്റെ പേര്‍ തൈജസന്‍ 
എന്നാണ്‌. 

ഹിരണ്യഗര്‍ഭന്‍, വായു, തൈജസന്‍ എന്നീ 
നാമങ്ങള്‍ ഓംകാരത്തിലെ ഉകാരമാത്രയില്‍ നിന്നു 
ഗ്രഹിക്കുന്നു. 


ടര്‍ 


ഈശ്വരന്‍:- “ഈശ, ഐശ്വര്യ” എന്ന 
ധാതുവില്‍ നിന്നാണ്‌ ഈശ്വരശബ്ദസിദ്ധി. “യ” 
ഇഷ്ടേ സര്‍വൈശ്വര്യവാന്‍ വര്തതേ സ 
ഈശ്വരഃ സത്യവിചാരശീലം, ജഞാനം മുതലായ 
അസംഖ്യം ഐശ്വര്യങ്ങളുള്ള സാക്ഷാല്‍ പരമാ 
ത്മാവിനെയാണ്‌ ഈശ്വരനെന്നു വിളിക്കുന്നത്‌. 


ആദിത്യന്‍- “ദോ, അവഖണ്ഡനേ" “* എന്ന 
ധാതുവില്‍ നിന്ന്‌ (നഞ് അവ്ൃയയ ഉപപദമാക 
യാല്‍ -ഉപപദം മുമ്പിലുള്ള പദം) അദിതി 
ശബ്ദത്തെ വ്യുലല്‍്പാദിപ്പിച്ച്‌ ആ അദിതിയില്‍ 
തദ്ധിത്രപത്യയം ചേര്‍ത്താല്‍ ആദിത്ൃശബ്ദം 
ലഭിക്കും. 5 “ന വിദ്യതേ വിനാശേധ്‌ യസ്യ 
സോയമദിതിഃ. അദിതിരേവ ആദിത്ൃദ”” ഒരു കാ 
ലത്തും നാശമില്ലാത്ത സര്‍വേശ്വരനെയാണ്‌ ആദി 
തൃന്‍ എന്ന നാമത്താല്‍ ഗ്രഹിക്കേണ്ടത്‌. 


€ 


പ്രാജ്ഞന്‍:- “പ്ര' എന്ന ഉപസര്‍ഗത്തോടു 
കൂടിയ “ജ്ഞാ, അവബോധനേ ” എന്ന ധാതു 





19 ധാതുപാഠം-1.698 

22 പ്രജ്ഞാഭിഭൃശ്ച (അഷ്ടാധ്യായി-5.4.38) 
എന്ന സുധ്രത്താല്‍ പ്രജ്ഞാദിയുടെ ആകൃതി 
ഗണത്താല്‍ സ്വാര്‍ഥത്തില്‍ “അണ്‌ പ്രത്യയം. 

23 ധാതുപാഠം-2.10 

24 ധാതുപാഠം-4.39 

25 ദിത്യദിത്യാദിത്യപത്യുത്തര പദാണ്യഃ (അഷ്ടാധ്യായി-4.1.85) 
എന്ന സൂധ്രപ്രകാരം പ്രാഗ്ദീവ്യതീയാര്‍ഥത്തില്‍ “ണ്യ” 
പ്രത്യയം വന്ന്‌ ആദിത്യസിദ്ധി. സ്വാര്‍ഥത്തില്‍ തദ്ധിത 
പ്രത്യയമാണ്‌ മഹര്‍ഷീമതം. 'ചാതുര്‍വര്‍ണ്യാദീനാം 
സ്വാര്‍ഥ ഉപസംഖ്യാനമ്‌” എന്ന മഹാഭാഷ്യവാര്‍തിക 
പ്രകാരം (മഹാഭാഷ്യം-5.1.124) സ്വാര്‍ഥത്തില്‍ “ഷ്യഞ്‌' 
പ്രത്യയം. ചാതൂര്‍വര്‍ണ്യാദി ആകൃതിഗണമാണ്‌. 

26 ധാതുപാഠം-9.40 


വില്‍ നിന്ന്‌ പ്രജ്ഞശബ്ദം ഉണ്ടാകുന്നു. പ്രജ്ഞ 
ശബ്ദത്തില്‍ തദ്ധിതപ്രത്യയം “' ചേര്‍ത്താല്‍ 
പ്രാജ്ഞപദം ഉണ്ടാകും യഃ പ്രകൃഷ്ടതയാ ചരാ 
ചരസ്യ ജഗതോ വ്യവഹാരം ജാനാതി സ 
പ്രജ്ഞഃ. പ്രജ്ഞ ഏവ പ്രാജ്ഞഃ. സമ്പൂര്‍ണ (ക്രമ 
രഹിതമായ യഥാര്‍ഥജ്ഞാനത്തോടുകൂടിയതും 
സകലചരാചരങ്ങളുടെയും വ്യവഹാരങ്ങളെ ശരി 
യായി അറിയുന്നതും സര്‍വജ്ഞനുമായ ഈശ്വ 
രന്റെ നാമധേയമാണ്‌ പ്രാജ്ഞന്‍ എന്ന പദം. 


ഈശ്വരന്‍, ആദിത്യന്‍, പ്രാജ്ഞന്‍ എന്നീ 
നാമങ്ങള്‍ ഓംകാരത്തിലെ മകാരത്തില്‍ നിന്നു 
ഗ്രഹിച്ചവയാണ്‌. ഓംകാരത്തിലന്തര്‍ഭവിച്ച മുന്നു 
മാര്രകളില്‍ ഓരോന്നിലെയും മൂന്ന്‌ അര്‍ഥം വീതം 
ഇവിടെ വ്യാഖ്യാനിച്ചു. ഇതുപോലെ വേറെയും 
അനേകനാമങ്ങള്‍ ഓംകാരത്തില്‍ അന്തര്‍ഭവിച്ചി 
ണ്ട 


മിര്രന്‍ മുതലായവയുടെ വ്യാഖ്യാനം 


“ശംനോ മിത്രഃ” എന്നു തുടങ്ങുന്ന മന്ത്രത്തില്‍ 
കാണുന്ന മിര്തന്‍ മുതലായ പദങ്ങളും ഈശ്വ 
രനെക്കുറിക്കുന്ന പേരുകള്‍ തന്നെ. എന്തെന്നാല്‍ 
സ്തുതി, പ്രാര്‍ഥന, ഉപാസന എന്നിവയ്ക്കര്‍ഹന്‍ 
ശ്രേഷ്ഠനായവന്‍ മാത്രമാണ്‌. ഗുണം, കര്‍മം, 
സ്വഭാവം, സത്ൃയവ്യവഹാരം എന്നിവയില്‍ എല്ലാ 
വരെക്കാളും ഓന്നത്യം ഉള്ളവനത്രേ ശ്രേഷഠന്‍. 
ശ്രേഷ്ഠന്മാരില്‍വെച്ച്‌ ശ്രേഷ്ഠന്‍ ഈശ്വരനാണ്‌, 
മറ്റാരുമല്ല. ഈശ്വരന്‍ തുല്യന്‍ മുമ്പ്‌ ഉണ്ടായിട്ടില്ല, 
ഇപ്പോള്‍ ഇല്ല. ഇനി ഉണ്ടാവുകയുമില്ല. അപ്പോള്‍ 
ഈശ്വരനേക്കാള്‍ ഉന്നതനായ മറ്റൊരുവന്‍ എങ്ങ 
നെയുണ്ടാകാനാണ്‌? സത്യം, ന്യായം, ദയ, സര്‍വ 
കര്‍മസാമര്‍ഥ്യം, സര്‍വജ്ഞത്വം മുതലായ 
അസഖ്യം ഗുണങ്ങള്‍ ഈശ്വരനുള്ളതുപോലെ 
ഏതെങ്കിലും ജഡപദാര്‍ഥത്തിനോ ജീവാത്മാ 
വിനോ ഇല്ല. സത്യമായതിന്റെ ഗുണകര്‍മസ്വഭാവ 
ങ്ങളും സത്യമായിരിക്കും. അതിനാല്‍ മനുഷ്യരെ 
ല്ലാവരും സര്‍വേശ്വരനെയാണ്‌ പ്രാര്‍ഥിക്കുകയും, 
സ്തുതിക്കുകയും ഉപാസിക്കുകയും ചെയ്യേണ്ടത്‌. 
മറ്റൊന്നിനേയുമല്ല. ര്രഹ്മാവ്‌, വിഷ്ണു, ശിവന്‍ 
എന്നു പേരോടുകൂടിയ പൌരാണികവിദ്വാന്മാരും, 
ദൈത്യന്മാര്‍, ദാനവന്മാര്‍ തുടങ്ങിയ നികൃഷ്ടമ 
നുഷ്യരും ഇതര സാധാരണമനുഷ്യരും പൂര്‍ണ 
വിശ്വാസത്തോടു കൂടി സ്തുതിക്കുകയും പ്രാര്‍ഥി 
ക്കുകയും, ഉപാസിക്കുകയും ചെയ്തിരുന്നത്‌ 





27 പ്രജ്ഞാദിഭൃശ്ച (അഷ്ടാധ്യായി-5.4.38) എന്ന 
സൂധ്തപ്രകാരം സ്വാര്‍ഥത്തില്‍ “അണ്‍ പ്രത്യയം 


ഒന്നാം സമുല്ലാസം 






സത്യാര്‍ഥപ്രകാശം ടു 





സര്‍വേശ്വരനെയാണ്‌. മറ്റൊന്നിനേയുമല്ല. അതു 
കൊണ്ട്‌ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ്‌ 
നമുക്കും ഉചിതം. ഈ വിഷയത്തെപ്പറ്റി മോക്ഷോ 
പാസനകളെപ്പറ്റി ചര്‍ച്ചചെയ്യുമ്പോള്‍ സവിശേഷ 
മായി പ്രതിപാദിക്കാം. 


മിര്രന്‍ മുതലായവ ഈശ്വരവാചി 


ചോദ്യം:- മി;താദി നാമങ്ങശിക്ക്‌ സുഹൃത്ത്‌, 
എന്നും ഇന്ദാദി ദേവതകശിക്ക്‌ നടച്ഛിലിതിക്കുന്ന 
അര്‍ഥം കണ്ട്‌ അവയെ താപരകാരവും (/ഗഹിക്കേ 
ങടതമ്ളേ7 


സമാധാനം:- ഇവിടെ ആ അര്‍ഥങ്ങള്‍ സ്വീകരി 
ക്കുന്നതു ശരിയല്ല. എന്തെന്നാല്‍ ലോകത്തില്‍ 
ഒരുവന്റെ സുഹൃത്തായിരിക്കുന്നയാള്‍ മറ്റൊരു 
വന്റെ ശ്രതുവായും വേറൊരുവന്റെ ശ്രതുവോ 
മിത്രമോ അല്ലാതെയും വര്‍ത്തിക്കുന്നു. അതി 
നാല്‍ മിര്രാദിനാമങ്ങളുടെ മുഖ്യാര്‍ഥമായി 
സുഹൃത്ത്‌ മുതലായവയെ സ്വീകരിക്കരുത്‌. 
കൂടാതെ എപ്രകാരം ഈശ്വരന്‍ നിയമേന ലോക 
ത്തിന്റെ മുഴുവനും സുഹൃത്തായിരിക്കുകയും, 
ആരുടെയും ശ്രതുവോ പക്ഷപാതിയോ ആകാ 
തിരിക്കുകയും ചെയ്യുന്നുവോ, അപ്രകാരം ആയി 
രിക്കുവാന്‍ ഒരു ജീവാത്മാവിനും കഴിയുന്നതല്ല. 
അതിനാല്‍ ഈ പ്രകരണത്തില്‍ മിത്രാദി നാമ 
ങ്ങളുടെ മുഖ്യാര്‍ഥമായി ഗ്രഹിക്കേണ്ടത്‌ ഈശ്വ 
രനെന്നാണ്‌. ഗാണാര്‍ഥത്തില്‍ സുഹ്ൃത്തെന്നും 
മറ്റും ഉള്ള അര്‍ഥവും സ്വീകാര്യമാണ്‌. 


മിര്രന്‍:- “ഞിമിദാ, സ്നേഹനേ” * എന്ന 
ധാതുവില്‍ ഓഓണാദികമായ ര്രതപ്രത്ൃയയം 
ചേര്‍ന്നു മിത്രശബ്ദം ഉണ്ടാകുന്നു. “മേദ്ൃതി സനി 
ഹൃതി സ്നിഹൃതേ വാ സ മിത്രഃ”” എല്ലാവ 
രെയും സ്നേഹിക്കുന്നവന്‍ അല്ലെങ്കില്‍ എല്ലാ 
വരും പ്രസാദിപ്പിക്കേണ്ടവനായതുകൊണ്ട്‌ ഈശ്വ 
രന്‍ മിര്രന്‍ എന്നു പേരായി. 

വരുണന്‍:- “വ്ൃയഞ്, വരണേ; വര, ഈപ്സാ 
യാം" എന്നീ ധാതുക്കളില്‍ ഉണാദി ഉനന്‍£ 
പ്രത്യയം ചേര്‍ന്നിട്ടാണ്‌ വരുണശബ്ദമുണ്ടാകുന്ന 
ത്‌. യഃ സര്‍വാന്‍ ശിഷ്ടാന്‍ മുമുക്ഷുന്‍ ധരമാ 


28 ധാതുപാഠം-4.129 

29 ഉണാദികോശം (4.165) അമിചിമിദിശംസിഭ്യഃ ്രത്രഃ 
സൂരത്രപകാരം 'ക്ര്രഃ' പ്രയോഗത്തെപ്പോലെ “മിഞ്‌” 
(സ്വാദി) ധാതുവിനും വ്യുല്പത്തി കാട്ടുന്നു. 

30 വ്യഞ്‌, വരണേ. (ധാതുപാഠം-5.8) 
വര, ഈപ്സായാമ്‌. (ധാതുപാഠം-10.280) 

31 കൃവ്യദാരിഭ്യ ഉനന്‍ (ഉണാദികോശം-3.53) ബഹുല ഗ്രഹണ 
ത്താല്‍ “വര' ധാതുവില്‍നിന്നും ഉനന്‍ ഗ്രാഹൃമാണ്‌. 





ത്മനോ വ്ൃയണോതി; യഃ ശിഷ്ടൈര്‍മുമുക്ഷുഭി 
ധരമാത്മഭിഃ ര്വിയതേ വര്യുതേ വാ സ വരുണഃ 
പരമേശ്വരഃ”” ആരാണോ യോഗികളേയും വിദ്വാ 
ന്മാരേയും മുക്തിയാഗ്രഹിക്കുന്നവരേയും മുക്ത 
ന്മാരേയും ധര്‍മത്തില്‍ നിഷ്ഠയുള്ള വരേയും 
അംഗീകരിക്കുന്നത്‌ അഥവാ ശിഷ്ഠന്മാരും മുമു 
ക്ഷുക്കളും മുക്തന്മാരും ധര്‍മാത്മാക്കളും ആരെ 
അംഗീകരിക്കുന്നുവോ ആ ഈശ്വരനത്രേ വരു 
ണന്‍. കൂടാതെ ““വരുണോനാമ വരഃ ശ്രേഷ്ഠഃ” 
അതായത്‌ വരുണന്‍ ശ്രേഷ്ഠന്‍ എന്നര്‍ഥമുണ്ട്‌. 
ഈശ്വരന്‍ എല്ലാവരേക്കാളും ശ്രേഷ്ഠനായതു 
കൊണ്ട്‌ അദ്ദേഹത്തിനെ വരുണനെന്നു വിളിക്കാ 
വുന്നതാണ്‌. 

അര്ൃമാഃ- “ട്ട, ഗതിപ്രാപണയോഃ” *: എന്ന 
ധാതുവില്‍ യത്ല? പ്രത്യയം കൂട്ടിച്ചേര്‍ത്താല്‍ 
അര്യ ശബ്ദം സിദ്ധിക്കും. അര്യ ശബ്ദപൂര്‍വക 
മായ “മാങ്‌, മാനേശബ്ദേ ച്‌“ എന്ന ധാതു 
വില്‍ കനിന്‍ ** പ്രത്യയം ചേര്‍ത്താല്‍ അരമമാ 
എന്ന പദവും വ്യുല്പന്നമാകും. യേധ്ര്യ്യാന്‍ 
സ്വാമിനോ സന്മായാധീശാന്‍ മിമീതേ മാന്യാന്‍ 
കരോതി സോ്ര്യമാ”” സത്യവും ന്യായവും അനു 
ഷ്ഠിക്കുന്ന മനുഷ്യരെ മാനിക്കുകയും പുണ്യപാ 
പങ്ങള്‍ ചെയ്യുന്നവര്‍ക്ക്‌ അതാതിന്റെ ഫലത്തെ 
യഥാതഥമായി നല്‍കുകയും ചെയ്യുന്ന ഈശ്വരന്റെ 
പേര്‍ “അര്യമ"' എന്നാകുന്നു. 

ഇന്ദ്രന്‍:- “ഇദി, പരമൈശ്ചര്യേ” “എന്ന ധാതു 
വില്‍ ര൯2 * പ്രത്യയം ചേര്‍ക്കുന്നതായാല്‍ ഇന്ദ്രന്‍ 
എന്ന പദം ഉണ്ടാകും. “യ ഇന്ദതി പരമൈശ്ചരൃ 
വാന്‍ ഭവതി സ ഇന്ദ്രഃ പരമേശ്വരഃ”” സകല 
ഐശ്വര്യങ്ങളോടും കൂടിയ ഈശ്വരന്റെ പേര്‍ 
ഇന്ദ്രന്‍ എന്നാണ്‌. 

ബ്ൃഹസ്പതി:- ബൃഹത്‌ എന്ന പദം ഉപപദ 
മായിട്ടുള്ള ““പാ, രക്ഷണേ” * എന്ന ധാതുവില്‍ 
ഡതി പ്രത്യയം * ചേര്‍ത്ത്‌ ഉപപദത്തിലെ തകാ 





32 ധാതുപാഠം-1.670 

33 അര്യഃ സ്വാമിവൈശ്യയോഃ (അഷ്ടാധ്യായി-3.1.103) 
എന്നതില്‍ “സ്വാമി” എന്നര്‍ഥത്തില്‍ “യത്‌” പ്രത്യയാന്തമായ 
നിപാതം ചെയ്തിരിക്കുന്നു. 

34 ധാതുപാഠം-3.6 

35 ശ്വന്നുക്ഷന്‍...അര്യമന്‍.... (ഉണാദികോശം-1.159) 
എന്നതില്‍ കനിന്‌-പ്രത്യയാന്ത നിപാതം. 

36 ധാതുപാഠം-1.51 

37 ജു്ജ്രേന്രോഗ്ര (ഉണാദികോശം-2.28) എന്ന സൂധ്രത്തില്‍ 
“രന്‌ പ്രത്യയാന്തം നിപാതം. 

38 ധാതുപാഠം-2.49. 

39 പാതേര്‍ഡതിഃ (ഉണാദികോശം-4.58) 


ക 
ടി 


[  സത്യാര്‍ഥപ്രകാശം 





ഈശ്വരനാമങ്ങളുടെ വ്യാഖ്യാനം 





രത്തിനു ലോപവും സുട്‌ എന്ന ആഗമവും ”* 
വരുത്തിയാല്‍ ബൃഹസ്പതി എന്ന രൂപം കിട്ടും. 
“യോ ബഹൃതാം ആകാശാദീനാം പതിഃ സ്വാമീ 
പാലയിതാ സ ബൃഹസ്പതിഃ. വലിയവരില്‍ വലി 
യവനും ആകാശാദി ബ്രഹ്മാണ്ഡങ്ങളെയെല്ലാം 
കാത്തുരക്ഷിക്കുന്നവനുമായ അവനാണ്‌ ബഹ 
സ്പതി. അത്‌ ഈശ്വരനാകയാല്‍ ബൃഹസ്പതി 
എന്നത്‌ ജഗദീശ്വരന്റെ പേരാണ്‌. 

വിഷ്ണു:- “വിഷ്ല്യ, വ്യാപ്താ” ” എന്ന 
ധാതുവില്‍ നു” എന്ന പ്രത്യയം ചേര്‍ക്കുക. 
എന്നാല്‍ വിഷ്ണു എന്ന രൂപം കിട്ടും. 
“വേവേഷ്ടി വ്യാപ്നോതി ചരാചരം ജഗത്‌ സ 
വിഷ്ണുഃ” സ്ഥാവരജംഗമ വസ്തുക്കള്‍ കൊണ്ടു 
സൃഷ്ടിച്ചിട്ടുള്ള ഈ ലോകത്തിലെങ്ങും വ്യാപ 
കനായ ഈശ്വരനെ വിഷ്ണു എന്നു വിളിക്കുന്നു. 

ഉരുക്രമന്‍:- “ഉരുര്മഹാന്‍ ക്രമഃ പരാക്രമോ 
യസ്യ സ ഉരുക്രമഃ"" അളവറ്റ പരാക്രമമുള്ളതു 
കൊണ്ട്‌ ഈശ്വരന്‍ ഉരുര്രമന്‍ എന്നു പേരുണ്ടാ 
യി. 

മ്രന്താര്‍ഥം: (സമുല്ലാസാരംഭത്തിലെ മ്രന്രത്തില്‍ ഉരു 
ക്രമ തുടങ്ങിയ പദങ്ങളുടെ ഉപയോഗം ശ്രദ്ധിക്കുക. പരിഭാഷ 
കന്‍) (ഉരുക്രമഃ) വലിയ പരാക്രമത്തോടു കൂടിയ 
വനും (മിര്രഃ) എല്ലാവരുടെയും സുഹൃത്തും 
ആര്‍ക്കുമൊരു വിരോധവും ചെയ്യാത്തവനും (ശം) 
സുഖദായകനും (വരുണ) എല്ലാവരേക്കാളും 
ശ്രേഷ്ഠനും (ശം) സുഖസ്വരുപനും (അര്ൃമാ) 
നായാധിപതിയും (ശം) മംഗളപ്രദനും (ഇന്ദ്ര) 
സകലഐശ്വര്യങ്ങളോടുകൂടിയവനും (ശം) സക 
ലഐശ്വര്യങ്ങളെയും ദാനം ചെയ്യുന്നവനും (ബ്ൃ 
ഹസ്പതിഃ) എല്ലാത്തിന്റെയും അധിഷ്ഠാതാവും 
വിദ്യയെ ദാനം ചെയ്യുന്നവനും (വിഷ്ണുഃ) സര്‍വ 
വ്യാപിയുമായിരിക്കുന്ന സര്‍വേശ്വരന്‍ (നഃ) 
നമുക്കു (ശം) മംഗളത്തെ ദാനം ചെയ്യുന്നവനായി 
(ഭവതു) ഭവിക്കട്ടെ. 


(വായോ തേ ബ്രഹ്മണേ നമോസ്തു) “ബൃഹ 
ബ്ൃഹിവ്ൃദ്ധാഥ “” എന്നീ ധാതുക്കളില്‍ നിന്നാണ്‌ 
ബ്രഹ്മ “ശബ്ദം ഉണ്ടാകുന്നത്‌. ബ്ൃഹത്തില്‍ വച്ച്‌ 





40 തത്ബൃഹതോശ്ചോര ദേവതയോഃ സുട്‌ തലോപശ്ച 
(ഗണസൂധ്തം-6.1.151) പാരസ്ക്കരാദിസ്ഥമായ 
ഗണസൂത്രത്താല്‍. 

41 ധാതുപാഠഠം 3.13 

42 വിഷേഃ കിച്ച (ഉണാദികോശം-3.39) 

43 ധാതുപാഠം-1.488 


ബൃഹത്തമനും, അളവറ്റ ബലമുള്ളവനും സർവോ 
പരിയായി വിളങ്ങുന്നവനും പരപ്രഹ്മമെന്നു 
വിഖ്യാതനുമായ പരമാത്മാവിനെ ഞങ്ങള്‍ നമ 
സ്‌കരിക്കുന്നു. ഹേ! സര്‍വേശ്വരാ (ത്വമേവ 
പ്രത്യക്ഷം ്രഹ്മാസി) അവിടുന്നു തന്നെയാണു 
സര്‍വാന്തര്യാമിയായിരുന്ന്‌ പ്രതൃക്ഷപ്രഹ്മമായി 
വിളങ്ങുന്നത്‌. (ത്വാമേവ പ്രത്യക്ഷം ര്രഹ്മ വദി 
ഷ്യാമി) ഞാന്‍ അങ്ങയെത്തന്നെയാണ്‌ പ്രത്യക്ഷ 
പ്രഹ്മമെന്നു പറയുന്നത്‌. എന്തെന്നാല്‍ അവിടുന്ന്‌ 
എങ്ങും നിറഞ്ഞവനായിരുന്ന്‌ എല്ലാവര്‍ക്കും 
എന്നും പ്രാപ്യനായി വര്‍ത്തിക്കുന്നു. 

(ജൂുതം വദിഷ്യാമി) നിന്തിരുവടിയുടെ വേദങ്ങ 
ളില്‍ കാണപ്പെടുന്ന അനുശാസനങ്ങളെ ഞാന്‍ 
എല്ലാവര്‍ക്കും ഉപദേശിക്കുകയും സ്വയം അനു 
ഷ്ഠിക്കുകയും ചെയ്യാം. (സത്യം വദിഷ്യാമി) 
ഞാന്‍ സത്യത്തെ മനനം ചെയ്യാം. സത്യം പറ 
യാം. അനുഷ്ഠാനത്തിലും സത്യത്തെ രക്ഷിക്കാം. 
(തന്മാമവതു) അതിനാല്‍ അവിടുന്ന്‌ എന്നെ 
കാത്തുരക്ഷിച്ചാലും. (തദ്വക്താരമവതു) ആപ്ത 
നായ-സത്യം പറയുന്ന-എന്നെ അങ്ങ്‌ രക്ഷിച്ചാ 
ലും. എന്റെ ബുദ്ധി അവിടുത്തെ ആജ്ഞകളെ 
അചഞ്ചലതയോടുകൂടി അനുസരിക്കുകയും 
അവയില്‍ നിന്ന്‌ വ്ൃതിചലിക്കാതിരിക്കുകയും 
ചെയ്യുമാറാകട്ടെ. എന്തെന്നാല്‍ അവിടുത്തെ 
ആജ്ഞകള്‍ തന്നെയാണ്‌ യഥാര്‍ഥമായ ധര്‍മം. 
അതിന്‌ വിരുദ്ധമായതെല്ലാം അധര്‍മമാണ്‌. (അ 
വതു മാമവതു വക്താരം) രണ്ടാമത്ഥ*” 
ആവര്‍ത്തിച്ചു പറഞ്ഞത്‌ നിശ്ചയത്തെ ദ്യോതിപ്പി 
ക്കാനാകുന്നു. ഒരുവന്‍ ഇതരനോട്‌, ത്വം ഗ്രാമം 
ഗച്ച ഗച്ച എന്നു പറയുന്നു. ഇവിടെ “ഗച്ച" എന്ന 
ക്രിയാപദം രണ്ടുതവണ ആവര്‍ത്തിച്ചിട്ടുള്ളതി 
നാല്‍ “നീ ഉടനടി ഗ്രാമത്തിലേക്കു പോകണം” 
എന്നര്‍ഥം കിട്ടുന്നു. അതുപോലെ ഈ പ്രകരണ 
ത്തിലും പുനരാവര്‍ത്തനത്തിന്റെ അര്‍ഥം, അവി 
ടുന്ന്‌ എന്നെ നിശ്ചയമായും രക്ഷിക്കണം. എന്റെ 
മനസ്സ്‌ ധര്‍മത്തില്‍ ദൃഡഃമായി ഉറച്ചു നില്‍ക്കുകയും 
അധര്‍മത്തെ വെറുക്കുകയും ചെയ്യത്തക്കവണ്ണം 
കനിഞ്ഞനുഗ്രഹിക്കണം. അത്‌ വലിയൊരു ഉപ 
കാരമായി ഞാന്‍ വിചാരിക്കും എന്നാണ്‌. (ഓം 
ശാന്തിഃ ശാന്തിഃ ശാന്തിഃ) ആധ്യാത്മികം, ആധി 





44 ബ്യംഹേനോര്‍ച്ച (ഉണാദികോശം 4.147) 
എന്ന സൂധ്രത്താല്‍ ബൃഹി (ബ്യംഹ) എന്ന ധാതുവില്‍ 
നിന്നുണ്ടായത്‌. “ബ്ൃയഹ”'പക്ഷത്തില്‍ ബഹുലഗ്രഹണ 
ത്താല്‍ “അമ്‌” ആഗമമെന്നറിയണം. 

45 അഭ്യാസേ ഭൂയാംസമര്‍ഥം മന്യന്തേ (നിരുക്തം-10.42) 


ഒന്നാം സമുല്ലാസം 






സത്യാര്‍ഥപ്രകാശം കൂടു 





ഭൌതികം, ആധിദൈവികംല “ എന്നിങ്ങനെ മൂന്നു 
വിധത്തിലുള്ള ദുഃഖങ്ങളാണ്‌ ഈ ലോകത്തിലൂ 
ള്ളത്‌. അവിദ്യ, രാഗദ്വേഷങ്ങള്‍, ഭീരുത്വം മുതലായ 
മാനസികപീഡകളും, പനി മുതലായ ശാരീരിക 
രോഗങ്ങളുമാണ്‌ ആധ്യാത്മികദുഃഖങ്ങള്‍. ശ്ര്രു 
ക്കളായ മനുഷ്യരില്‍ നിന്നും, പുലി, പാമ്പ്‌, മുത 
ലായ ജന്തുക്കളില്‍ നിന്നും ഉണ്ടാകുന്ന പീഡക 
ളാണ്‌ ആധിഭാതിക ദുഃഖങ്ങള്‍. അതിവൃഷ്ടി, 
അതിശൈത്യം, അത്യുഷ്ണം മുതലായവയാല്‍ 
മനസിനും ഇന്ദ്രിയങ്ങള്‍ക്കും ഉളവാകുന്ന ദുഃഖ 
ങ്ങളാണ്‌ ആധിദൈവികങ്ങള്‍. താപ്രതയമെന്ന 
ഈ മൂന്നു വിധ ദുഃഖങ്ങളുടെയും ശമനത്തി 
നായിട്ടത്രേ മ്ര്രത്തില്‍ മൂന്നു പ്രാവശ്യം ശാന്തി 
ഓതിയിരിക്കുന്നത്‌. അവിടുന്നു ഞങ്ങളെ മൂന്നു 
വിധ ദുഃഖങ്ങളില്‍ നിന്നു രക്ഷിച്ച്‌ മംഗളകരമായ 
കര്‍മങ്ങളില്‍ പ്രവര്‍ത്തിപ്പിക്കണം. എന്തെന്നാല്‍, 
അങ്ങ്‌ മംഗളസ്വരൂപിയും സര്‍വലോകത്തിനും 
മംഗളപ്രദനും, ധാര്‍മികരായ മുമുക്ഷുക്കള്‍ക്ക്‌ മംഗ 
ളത്തെ ദാനം ചെയ്യുന്നവനുമാണല്ലോ. അങ്ങ്‌ 
നൈസര്‍ഗികമായ കാരുണ്യത്താല്‍ സകല ജീവാ 
ത്മാക്കളുടെയും ഹൃദയത്തില്‍ വിളങ്ങുന്നു. ആ 
വിളക്കം നിമിത്തം സകല ജീവാത്മാക്കളും 
അധര്‍മത്തെ തൃജിച്ച്‌ ധര്‍മത്തെ അനുഷ്ഠിക്കു 
കയും ദുഃഖങ്ങളെ അകറ്റി പരമാനന്ദത്തെ അനുഭ 
വിക്കുകയും ചെയ്യുമാറാകട്ടെ. 

സുര്ൃയന്‍:- “സൂര്യ ആത്മാ ജഗതസ്തസ്ഥുഷ 
ശ്ച” “എന്ന യജുര്‍വേദവചനപ്രകാരം (ജഗതഃ) 
ചേതനങ്ങളും ജംഗമങ്ങളുമായ ജീവജാലങ്ങളു 
ടെയും (തസ്ഥുഷഃ) അചേതനങ്ങളും സ്ഥാവര 
ങ്ങളുമായ പൃഥിവ്യാദി ജഡപദാര്‍ഥങ്ങളുടെയും 
അന്തരാത്മാവായി സ്ഥിതി ചെയ്ത്‌ സ്വപ്രകാശം 
കൊണ്ട്‌ എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ച്‌ വര്‍ത്തിക്കു 
ന്നതിനാൽ സര്‍വേശ്വരന്‍ സൂര്യന്‍ എന്ന പേര്‍ 
ലഭിച്ചു. 


പരമാത്മാവ്‌:- അത, സാതത്ൃഗമനേ “* എന്ന 
ധാതുവില്‍ നിന്ന്‌ ആത്മാ എന്ന പദം ഉണ്ടാകു 
ന്നു. യോ/തതി വ്യാപ്‌നോതി സ ആത്മാ; ജീവാ 
ദിയായ ജഗത്തില്‍ മുഴുവനും നിരന്തരം വ്യാപക 





46 സത്യാര്‍ഥ പ്രകാശത്തിന്റെ ഒമ്പതാം സമുല്ലാസത്തിന്റെ 
അവസാനത്തില്‍ ഈ പദങ്ങളുടെ വ്യാഖ്യാനമുണ്ട്‌. 

47 യജുര്‍വേദം-7.42 

48 ധാതൂപാഠം-1.31 ല്‍ സാതിഭ്യാം മനിന്മനിണൌ 
(ഉണാദികോശം-4.153) എന്ന സൂധ്രത്താല്‍ 
ആത്മാശബ്ദം സിദ്ധിക്കുന്നു 


മായിരിക്കുന്നത്‌ ആത്മാ. പരാ “*ശ്വാസാവാത്മാ 
ചം, യ ആത്തമേഭ്യോ ജീവേഭ്യഃ സുക്ഷ്മേഭ്യഃ 
പരോ/തി സുക്ഷ്മഃ സ പരമാത്മാ”, സര്‍വജീ 
വാദികളേക്കാള്‍ ഉല്‍കൃഷ്ടനും, ജീവാത്മാക്കള്‍ 
ആകാശം, പ്രക്യതി എന്നിവയേക്കാള്‍ അതിസു 
ക്ഷ്മവും എല്ലാ ജീവാത്മാക്കളുടെയും അന്തര്യാ 
മിയായ ആത്മാവും ആകയാല്‍ ഈശ്വരന്‍ പരമാ 
ത്മാവ്‌ എന്ന പേരു വന്നു. 

പരമേശ്വരന്‍,- ഈശ്വരന്‍ എന്നതിനു സാമര്‍ഥ്യ 
വാന്‍ എന്നാണര്‍ഥം. “യ ഈശ്വരേഷു 
സമര്‍ഥേഷു പരമഃ ശ്രേഷ്ഠഃ സ പരമേശ്വരഃ” 
സമര്‍ഥരില്‍ വെച്ചു ശ്രേഷ്ഠന്‍ -എതിരില്ലാത്ത 
സാമര്‍ഥ്യത്തോടു കൂടിയവന്‍, തുല്യമായി മറ്റൊ 
ന്നുമില്ലാത്തവന്‍ എന്നാണു പരമേശ്വരന്‍ എന്ന 
പദത്തിന്റെ അര്‍ഥം. 

സവിതാ:- “ഷുഞ്‌, അഭിഷവേ; ഷുങ്‌, പ്രാണി 
ഗരഭവിമോചനേ”? ”” എന്നീ ധാതുക്കളില്‍ നിന്നു 
സവിതാശബ്ദം സിദ്ധിക്കുന്നു. “അഭിഷവഃ 
പ്രാണിഗര്‍ഭവിമോചനം ചോത്പാദനം. യശ്ചരാ 
ചരം ജഗത്‌ സുനോതി സുതേ വോത്പാദയതി 
സ സവിതാ പരമേശ്വരഃ”” സര്‍വലോകത്തെയും 
ഉലപാദിപ്പിക്കുന്നതുകൊണ്ട്‌ ഈശ്വരന്‍ സവിതാ 
എന്നു പേരായി. 

ദേവ:- “ദിവു ക്രീഡാവിജിഗീഷാവൃവഹാര 
ദ്യുതിസ്തുതിമോദമദസ്വപ്നകാന്തിഗതിഷു”0 ”' 
എന്ന ധാതുവില്‍ നിന്ന്‌ ദേവശബ്ദം സിദ്ധിക്കു 
ന്നു. (ര്രീഡാ)0 ”” ശുദ്ധനായിരുന്ന്‌ ജഗത്തിനെ 
ക്രീഡിപ്പിക്കുന്നതുകൊണ്ടും, (വിജിഗീഷാ) ധാര്‍മി 
കന്മാരെ ജയിപ്പിക്കുവാനുള്ള ഇച്ഛകൊണ്ടും, (വ്യ 
വഹാര) എല്ലാ ചേഷ്ടകള്‍ക്കും സാധനോപസാ 
ധനങ്ങളെ നല്‍കുന്നതിനാലും, (ദ്യുതി) സ്വയം 
പ്രകാശസ്വരൂപനും ഇതരര്‍ക്ക്‌ പ്രകാശം നല്‍കു 
ന്നവനാകയാലും, (സ്തുതി) പ്രശംസിക്കുവാന്‍ 
യോഗ്യനായതുമുലവും, (മോദ) സ്വയം ആനന്ദ 
സ്വരൂപനും മറ്റുള്ളവര്‍ക്ക്‌ ആനന്ദദാതാവായതു 
കൊണ്ടും (മദ) മദോന്മത്തരെ അമര്‍ച്ച ചെയ്ക 
യാലും, (സ്വപ്ന) എല്ലാവര്‍ക്കും ഉറങ്ങുവാന്‍ 





49 പരമം എന്നര്‍ഥം വരുന്ന “പര' ശബ്ദത്താല്‍ 
അര്‍ഥനിര്‍ദേശം ചെയ്തിരിക്കുന്നു. 
“പരമശ്ചാസാവാത്മാ പരമാത്മഃ' എന്നു വിഗ്രഹിക്കണം. 

50 ധാതുപാഠം-5.1., 
ധാതുപാഠം-2.24 

51 ധാതുപാഠം-4.1 

52 ശുദ്ധനും നിര്‍ലേപനുമായിരുന്ന്‌ 
ജഗത്തിനെ ക്രീഡിപ്പിക്കുന്നവനെന്ന്‌ അര്‍ഥം. 





 സത്യാര്‍ഥരപ്രകാശം 


ഈശ്വരനാമങ്ങളുടെ വ്യാഖ്യാനം 





രാധ്രിയേയും പ്രളയത്തേയും സൃഷ്ടിക്കുന്നതു 
കൊണ്ടും (കാന്തി) പ്രാപിക്കുവാന്‍ യോഗ്യനാക 
യാലും (ഗതി) ജഞാനസ്വരൂപനായതുകൊണ്ടും 
ഈശ്വരന്‍ ദേവന്‍ എന്ന പേരു വന്നു. അഥവാ, 
“യോ ദീവ്ൃതി ക്രീഡതി സ ദേവഃ”, സ്വന്തം സ്വരൂ 
പത്തില്‍ ആനന്ദത്തോടുകൂടി സ്വയം രമിച്ചുകൊണ്ട്‌ 
മേവുന്ന, പരസഹായം ഇല്ലാതെ തന്നെ ക്രീഡ 
യായി സഹജസ്വഭാവത്താല്‍ സകലജഗത്തി 
നേയും സൃഷ്ടിക്കുന്ന, സകല്ക്രീഡകള്‍ക്കും 
ആശ്രയഭൂതനായി സ്ഥിതിചെയ്യുന്ന സര്‍വേശ്വരന്‍ 
എന്നര്‍ഥം. “വിജിഗീഷതേ സ ദേവഃ” എല്ലാവ 
രെയും ജയിക്കുന്ന, ആരാലും ജയിക്കപ്പെടുവാന്‍ 
കഴിയാത്തവന്‍ എന്നര്‍ഥം. “വ്യവഹാരയതി സ 
ദേവഃ”. ന്യായവും അന്യായവുമായ പ്രവൃത്തി 
കളെ അറിയുന്നവനും ഉപദേഷ്ടാവും ആയിരി 
ക്കുന്നവന്‍. “യശ്ചരാചരം ജഗദ്ദ്യോതയതി സ 
ദേവഃ” ചരാചരാത്മകമായ സൃഷ്ടിയെ പ്രകാശി 
പ്പിക്കുന്നവന്‍. “യഃ സ്തൂയതെ സ ദേവഃ സകല 
മനുഷ്യരാലും പ്രശംസനീയനും, നിന്ദിക്കപ്പെടു 
വാന്‍ അനര്‍ഹനും. “യോ മോദയതി സ ദേവഃ” 
ഒട്ടും ദുഃഖം അനുഭവിക്കാതെ സ്വയം ആനന്ദസ്വ 
രൂപനായി ഇരുന്നുകൊണ്ട്‌ അന്യന്മാര്‍ക്ക്‌ ആനന്ദ 
ത്തെ ജനിപ്പിക്കുന്നവന്‍. “യോ മാദ്യതി സ ദേവഃ” 
സദാ സന്തുഷ്ടനും ശോകരഹിതനും മറ്റുള്ളവരെ 
സന്തോഷിപ്പിച്ച്‌ അവരുടെ ദുഃഖങ്ങളെ അകറ്റിക്ക 
ളയുന്നവന്‍ എന്നര്‍ഥം. “യഃ സ്വാപയതി സ ദേവഃ” 
മഹാപ്രളയകാലത്തില്‍ ജീവാത്മാക്കളെ അവ്യക്ത 
ത്തില്‍ ഉറക്കുന്നവന്‍ യഃ കാമയതേ കാമ്ൃതേ 
വാ സ ദേവഃ" ആരുടെ കാമങ്ങളെല്ലാം സത്യ 
മാണോ, അല്ലെങ്കില്‍ യാതൊരുവന്റെ അടുക്ക 
ലേക്കു ചെന്നു ചേരുവാന്‍ നല്ലവരെല്ലാം ആഗ്ര 
ഹിക്കുന്നുവോ അങ്ങനെയുള്ളവന്‍. “യോ ഗച്ചതി 
ഗമ്ൃതേ വാ സ ദേവഃ” സര്‍വവ്യാപിയും അറി 
യുവാന്‍ യോഗ്യനുമായവന്‍. ഇപ്രകാരം പലേ 
അര്‍ഥങ്ങളോടുകൂടിയ ദേവശബ്ദം ഈശ്വരന്റെ 
ഒരു നാമമാണ്‌. 

കുബേര:- “കുബി, ആച്ചാദനേ”' എന്ന *ധാതു 
വില്‍ നിന്നാണ്‌ കുബേരശബ്ദം വ്യുല്പന്നമാകു 
ന്നത്‌. “യഃ സര്‍വം കുംബതി സ്വവ്യാപ്ത്യാച്ചാ 
ദയതി സ കുബേരോ ജഗദീശ്വരഃ”” തന്റെ വ്യാപ്തി 
കൊണ്ട്‌ ലോകത്തിലുള്ള സകലവസ്തുക്കളെയും 





*ധാതുപാഠം 1.290 

53 "പൃഥ" എന്ന ധാതു ധാതുപാഠത്തിലില്ല. സ്രമ്പസാരണ 
സംവിധാനവപ്രകാരം അനുവദിച്ചിരിക്കുന്ന ധാതുക്കളില്‍ 
വൈയാകരണന്മാര്‍ വരുത്തുന്ന സ്ര്പസാരണ രൂപാന്ത 


10 


ആച്ഛാദനം ചെയ്തുകൊണ്ടിരിക്കുന്നവന്‍. ഈ 
ശ്വന്‍. 

പൃഥിവി:- പൃഥു “വിസ്താരേ”” എന്ന ധാതു 
വില്‍ നിന്നാണ്‌ പൃഥിവി ശബ്ദം ഉണ്ടാകുന്നത്‌. 
“യഃ പര്‍ഥതി സര്‍വം ജഗദ്വിസ്ത്ൃണാതി സ 
പൃഥിവി” വിസ്തൃതമായ ഈ ജഗത്തിനെ വിസ്ത 
രിക്കുന്നവന്‍ എന്നര്‍ഥം ””. 

ജലം:- ജല, ഘാതനേ*” എന്ന ധാതു 
വില്‍നിന്നു ജലശബ്ദം സിദ്ധിക്കുന്നു. “ജലതി 
ഘാതയതി ദുഷ്ടാന്‍. സഘാതയതി അവ്യക്ത 
പരമാണ്വാദീന്‍ തദ്‌ ര്രഹ്മ ജലം” ദുഷ്ടന്മാരുടെ 
ഘാതകനും, അവ്യക്തം, പരമാണുക്കൾ എന്നി 
വയെ കൂട്ടിച്ചേര്‍ക്കുകയോ വേര്‍തിരിക്കുകയോ 
ചെയ്യുന്നവനുമായ ആ പരമാത്മാവിന്‌ ജലം എന്നു 
പേരാകുന്നു. 

ആകാശം:- കാശ്യം ദീപ്ത ”* എന്ന ദാതു 
വില്‍ നിന്നാണ്‌ ആകാശശബ്ദം സിദ്ധിക്കുന്നത്‌. 
യഃ സര്‍വതഃ സര്‍വം ജഗദ്ര്പരകാശയതി സ 
ആകാശഃ നാലു ഭാഗത്തുനിന്നും ലോകത്തെ 
പ്രകാശിപ്പിച്ചും കൊണ്ട്‌ വിളങ്ങുന്നവനത്രേ ജഗ 
ദീശ്വരന്‍. 

അന്നം:- അദ, ഭക്ഷണേ “* എന്ന ധാതുവില്‍ 
നിന്നാണ്‌ അന്നശബ്ദം ഉണ്ടാകുന്നത്‌. അദ്യ 
ത്വ്ത്തി ച ഭൂതാനി തസ്മാദന്നം തദുച്യതേഃ ”” 

അന്നാദഃ- അഹമന്നമഹമന്നമഹന്നം.അഹ 
ന്നാദോ/ഹമന്നാദോ/ഹമന്നാദഃ 08 

അത്താ:- അത്താ ചരധ്ചരഗ്രഹണാത്£ ** 





രത്തെ സ്വത്ന്ത്രധാതുവായും ഗണിക്കുന്നു. 
അങ്ങനെ ഗ്രന്ഥകാരന്‍, ഇവിടെ “പൃഥ” ധാതുവിനെ 
സ്വത്രന്ത ധാതുവായി ഗണിച്ച്‌ നിര്‍ദേശിച്ചിരിക്കുന്നു. 
“പൃഥ” ധാതുവിനെ സ്വതന്ത്ര പ്രകൃതിയായി 
അംഗീകരിച്ചാല്‍ പൃഥു, പൃഥവി മുതലായ രൂപങ്ങളില്‍ 
സ്ര്പരസാരണം ആവശ്യമായി വരികയില്ല. 
“ഗ്രഹ” ധാതുവില്‍ സ്ര്രസാരണവും ഹ കാരത്തിന്‌ 
ഭ കാരാദേശവും വരുത്തി നിര്‍മ്മിച്ച “ഗ്ൃഭ' യെ 
സ്വത്ര്ര ധാതുവായി (ഗര്‍ഭോ ഗൃഭേഃ) നിരു 
ക്തകാരന്‍ സ്വീകരിച്ചിട്ടുണ്ട്‌. (നിരുക്തം 10.23) 
ധാതുപാഠം-10.22 ല്‍ “പൃഥ, പ്രക്ഷേപേ' എന്ന ധാതുവും 
ഉണ്ട്‌. പ്രക്ഷേപത്തിന്‌ പരത്തുകയെന്നര്‍ഥവുമുണ്ടല്ലോ. 
“അനിത്യ ണിജന്താശ്ചുരായഃ” അനുസരിച്ച്‌ “ണിച്‌' ന്റെ 
അഭാവത്തില്‍ പര്‍ഥതി എന്ന രൂപമുണ്ടാകുന്നു. 
നിരുക്തം 1.12, 13 ലും പ്രഥനത്തിന്‌ വിസ്താരമെന്നര്‍ഥം 
സ്വീകരിച്ചിട്ടുണ്ട്‌. 

54 ധാതുപാഠഠം 1.575 

55 ധാതുപാഠം 1.430 

56 ധാതുപാഠഠം 2.1 

57 തൈത്തരിയോപനിഷത്‌ 2-10 

58 തൈത്തരിയോപനിഷത്‌ 2-10 

59 വേദാന്തദര്‍ശനം 12.9 


ഒന്നാം സമുല്ലാസം 





ടു 
ട്ട്‌; 
സത്യാര്‍ഥപ്രകാശം 





“അത്താചരധ്ചര്രഗഹണാത്‌” എന്നതു വേദവ്യാ 
സവിരചിതമായ ശാരീരകസൂര്രമാകുന്നു. ഏതില്‍ 
സര്‍വവും പ്രതിഷ്ഠിതമായിരിക്കുന്നുവോ ഏത്‌ 
എല്ലാവരാലും ഗ്രഹിക്കപ്പെടുവാന്‍ യോഗ്യ 
മാണോ ഏതൊന്ന്‌ ചരാചരരൂപമായ ലോകത്തെ 
ഗ്രഹിക്കുന്നുവോ അത്‌ എന്നര്‍ഥമായ അന്നം, 
അന്നാദ, അത്താ എന്ന മുന്നു ശബ്ദങ്ങളും 
ഈശ്വരന്റെ നാമങ്ങളാണ്‌. ഇവിടെ മൂന്നു 
പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്ഥ "” ബഹുമാനത്തിന്‌ 
വേണ്ടിയാകുന്നു. അത്തിപ്പഴത്തില്‍ ജനിക്കുന്ന 
കൃമികള്‍ അതില്‍ത്തന്നെ ജീവിച്ചിരിക്കുകയും 
അതില്‍ തന്നെ ജീവനാശത്തെ പ്രാപിക്കുകയും 
ചെയ്യുന്നതുപോലെയാണ്‌ ലോകം മുഴുവനും 
ഈശ്വരനില്‍ ഉലപത്തിസ്ഥിതിലയങ്ങളെ പ്രാപി 
ക്കുന്നത്‌. 

വസുഃ- “വസ, നിവാസേ” എന്ന *ധാതുവില്‍ 
നിന്നാണു വസു സിദ്ധിക്കുന്നത്‌. “വസന്തി 
ഭൂതാനി യസ്മിന്‍; അഥവാ, യഃ സര്‍വേഷു 
ഭൂതേഷു വസതി സ വസുരീശ്വരഃ”” ഏതില്‍ 
ആകാശം മുതലായ സകല ഭൂതങ്ങളും സ്ഥിതി 
ചെയ്യുന്നുവോ അല്ലെങ്കില്‍ യാതൊന്ന്‌ സകലഭു 
തങ്ങളിലും കുടികൊള്ളുന്നുവോ അത്‌ വസു. 


രുര്ദഃ- “രുദിര, അശ്രുവിമോചനേ”? * എന്ന 
ധാതുവിന്റെ “ണിജന്ത'ത്തില്‍ നിന്നാണു രു്രശ 
ബ്ദസിദ്ധി. “യോരോദയതൃമന്പായകാരിണോ 
ജനാന്‍ സ രുരദഃ”” ദുഷ്കര്‍മങ്ങള്‍ ചെയ്യുന്നവരെ 
കരയിപ്പിക്കുന്നവന്‍ എന്നര്‍ഥമുള്ള രുര്രന്‍ എന്ന 
പദം ഈശ്വരവാചിയാണ്‌. 

യന്മനസാ ധ്യായതി തദ്വാചാ വദതി യദ്വാചാ 
വദതി തത്‌ കര്‍മണാ കരോതി യത്‌ കര്‍മണാ 
കരോതി തദഭിസംപദ്ൃയതേ ”” 


യജുര്‍വേദ പ്രാഹ്മണത്തിലുള്ള ഒരു മ്രന്രമാ 
ണിത്‌. “ജീവന്‍ മനസ്സുകൊണ്ടു വിചാരിക്കുന്ന 
തിനെ വാക്കുകൊണ്ടു പറയുന്നു. വാക്കുകൊണ്ടു 
പറയുന്നതിനെയാണ്‌ പ്രവ്ൃത്തികൊണ്ടു ചെയ്യു 





* ധാതുപാഠം-1-731 

60 തൈത്തരീയ ഉപനിഷത്തില്‍ അന്ന, അന്നാദ എന്നു 
മൂന്നു തവണ പറഞ്ഞിട്ടുള്ളതെന്നര്‍ഥം 

61 ധാതുപാഠഠം 2.60 

62 വാജസനേയ ശതപഥത്തില്‍ പ്രാചീനകാലത്ത്‌ 15 
പാഠങ്ങളുണ്ടായിരുന്നു. ശതപഥത്തിലെ ഇന്നു ലഭ്യമായ 
പാഠം ഇപ്രകാരമാണ്‌. “സ യഥാകാമോ ഭവതി 
തഥാക്രതുര്‍ഭവതി, യഥാ ക്രിതര്‍ഭവതി തത്കര്‍മകുരതേ 
തദഭി സംപദ്യതേ (14.7.26) കാണ്ബ ശതപഥത്തിലും 
ഇതേ പാഠമാണ്‌. ഇത്‌ താരതമ്യപഠനമര്‍ഹിക്കുന്നു. 


11 


ന്നത്‌. പ്രവൃത്തികൊണ്ടു ചെയ്യുന്നതിനെത്തന്നെ 
അനുഭവിക്കുകയും ചെയ്യുന്നു.” ജീവാത്മാവ്‌ 
ചെയ്യുന്നതരത്തിലുള്ള കര്‍മങ്ങള്‍ക്ക നുസരിച്ച്‌ 
ഫലവും അനുഭവിക്കുന്നു എന്നു താലപര്യം. പാപ 
കര്‍മങ്ങള്‍ ചെയ്തിട്ടുള്ള ജീവാത്മാക്കള്‍, ന്യായാ 
ധിപതിയായ ഈശ്വരന്റെ നിശ്ചയപ്രകാരം ദുഃഖ 
പൂര്‍ണഫലങ്ങള്‍ അനുഭവിക്കുമ്പോള്‍ കരയുന്നു. 
ദുഷ്ക്കര്‍മം ചെയ്യുന്ന ജീവാത്മാക്കളെ ഈശ്വരന്‍ 
കരയിപ്പിക്കുന്നുവെന്നു പറയുന്നത്‌ ഇപ്രകാരമാ 
ണ്‌. അതിനാല്‍ കരയിപ്പിക്കുന്നവന്‍ എന്നര്‍ഥമുള്ള 
രുൂര്രന്‍ എന്ന പേര്‍ ഈശ്വരവാചിയാകുന്നു. 


നാരായണന്‍:- ആപോ നാരാ ഇതി പ്രോക്താ 
ആപോ വൈ നര സുനവഃ. താ യദസ്യായനം 
പൂര്വം തേന നാരായണഃ സ്മൃതഃ.(മനു 
സ്മൃതി-1.10) ജലം, ജീവാത്മാവ്‌ എന്നീ അര്‍ഥ 
ങ്ങളാണ്‌ “നാരാ യ്ക്കുള്ളത്‌. അവ ആരുടെ അയ 
നം നിവാസസ്ഥാനമായിരിക്കുന്നുവോ, അതിനാല്‍ 
സര്‍വ ജീവാത്മാക്കളിലും വ്യാപിച്ചിരിക്കുന്ന പര 
മാത്മാവിന്റെ നാമം നാരായണന്‍ എന്നാകുന്നു. 


ച്ര്ദന്‍:- “ചദി, ആഹ്ലാദ ** എന്ന ധാതുവില്‍ 
നിന്ന്‌ ചന്്രശബ്ദം ഉണ്ടാകുന്നു. “യശ്ചന്ദതി ചന്ദ 
യതി വാ സ ച്യ്ദ്രഃ”” സ്വയം ആനന്ദസ്വരൂപനും 
എല്ലാവര്‍ക്കും ആനന്ദം ഉളവാക്കുന്നവനുമാക 
യാല്‍ ച്ന്്രനെന്ന പേര്‍ ഈശ്വരന്റെ പര്യായമാ 
ണ്‌. 


മംഗളന്‍:- “മഗി, ഗത്ൃര്‍ഥക "1 “* എന്ന ധാതു 
വില്‍ മംഗേരലച്്‌7 ** എന്ന സൂധര്തം കൊണ്ട്‌ 
ചേര്‍ക്കാവുന്ന അലച്്‌ പ്രത്യയം ചേര്‍ത്താല്‍ 
മംഗലഃ എന്നുകിട്ടും. “യോ മങ്ഗതി മങ്ഗയതി 
വാ സ മംഗലഃ”” സ്വയം മംഗളസ്വരൂപനും സകല 
ജീവികള്‍ക്കും മംഗളദാതാവുമാകയാല്‍ ഈശ്ധ 
രന്റെ പര്യായമാണ്‌ മംഗളഃ 

ബുധന്‍:- ബുധ, അവഗമനേ ” എന്ന ധാതു 
വില്‍ നിന്നു ബുധശബ്ദം ഉണ്ടാകുന്നു. “യോ 
ബുധ്യതേ ബോധയതി വാസ ബുധഃ” സ്വയം 
ബോധസ്വരൂപനും സകലജീവികള്‍ക്കും ജ്ഞാന 
ദാതാവുമാകയാല്‍ ഈശ്വരനു ബുധന്‍ എന്നു 
പേരായി. ബൃഹസ്പതിശബ്ദത്തിന്റെ അര്‍ഥം 2 *: 
മുമ്പു പറഞ്ഞിട്ടുണ്ട്‌. 





63 ധാതുപാഠം-1.56 
64 ധാതുപാഠം-1.88 

65 ധാതുപാഠം-5.7ട (ഉണാദികോശം) 

66 ധാതുപാഠം-1.597 

67 പേജ്‌ 7 രണ്ടാം പാദം അവസാനഭാഗം 





 സത്യാര്‍ഥരപ്രകാശം 


ഈശ്വരനാമങ്ങളുടെ വ്യാഖ്യാനം 





ശുക്രന്‍:- “ഈശുചിര൪, പുതീഭാവേ”' എന്ന 
ധാതുവില്‍ നിന്നു ശുക്രന്‍ ഉണ്ടാകുന്നു. “യഃ 
ശുച്യതി ശോചയതി വാ സ ശുക്ര”. അതൃന്ത 
പവിര്തന്‍ അഥവാ ആരുടെ സംഗത്താല്‍ ജീവനും 
പവിത്രമാകുന്നുവോ അത്‌ ശുക്രനാകുന്നു. 

ശനൈശ്ചരഃ:- ശനൈഃ എന്ന ഉപപദത്തോടു 
കൂടിയ “ചര, ഗതിഭക്ഷണയോഃ 0 * എന്ന ധാതു 
വില്‍നിന്നു ശനൈശ്ചരപദം ഉണ്ടാകുന്നു. “യഃ 
ശനൈശ്ചരതി സ ശനൈശ്ചരഃ”” ആര്‍ക്കാണോ 
സഹജമായ ധൈര്യമുള്ളത്‌, അവന്‍ എന്നര്‍ഥമുള്ള 
ശനൈശ്ചര ശബ്ദം ഈശ്വരനാമമാണ്‌. 


രാഹു:- രഹ ത്യാഗേ”” എന്ന ധാതുവില്‍ 
നിന്നു രാഹു ശബ്ദം ഉണ്ടാകുന്നു. “യോ രഹതി 
പരിതൃജതി ദുഷ്ടാന്‍, രാഹയതി ത്യാജയതി 
വാ സ രാഹുരീശ്വരഃ' യാതൊരുവന്‍ ഏകാന്ത 
സ്വരൂപനും, അഥവാ മറ്റൊന്നും കൂടിക്കലരാത്ത 
രൂപത്തോടു കൂടിയവനും ദുഷ്ടരെ സ്വയം ത്ൃജി 
ക്കുന്നവനും അന്യരെക്കൊണ്ടു തൃജിപ്പിക്കുന്നവ 
നുമായവന്‍ എന്നര്‍ഥത്തില്‍ രാഹു ഈശ്വരന്റെ 
നാമമാണ്‌. 


കേതുഃ- “കിത, നിവാസോ രോഗാപനയനേ 
ച” എന്ന ധാതുവില്‍ നിന്നു കേതുശബ്ദം 
ഉണ്ടാകുന്നു. “യഃ കേതയതി ചികിത്സതി വാ 
സ കേതുരീശ്വരഃ” സമസ്തജഗത്തിനും ഇരിപ്പി 
ടം, മുമുക്ഷുക്കള്‍ക്കു മോക്ഷം നല്‍കി അവരുടെ 
സാംസാരികരോഗങ്ങളെ യെല്ലാം ഇല്ലാതാക്കി 
അവരെ സുഖപ്പെടുത്തുന്നവന്‍, രോഗങ്ങള്‍ 
ബാധിക്കാത്തവന്‍ എന്നീ അര്‍ഥങ്ങളുള്ള കേതു 
ശബ്ദം ഈശ്വരനാമമാണ്‌. 


യജ്ഞം3- “യജ്‌, ദേവപുജാസംഗതീകരണ 
ദാനേഷു "0 " എന്നതാണ്‌ യജ്ഞശബ്ദത്തിന്റെ 
ധാതു. “യജേഞാ വൈ വിഷ്ണു” "” എന്നു 
ര്രാഹ്മണവചനം. യോ യജതി വിദ്വദ്ഭിരിജ്ൃതേ 
വാ സ യജ്ഞഃ ലോകത്തിലുള്ള സകല പദാര്‍ഥ 
ങ്ങളെയും കൂട്ടിച്ചേര്‍ക്കുന്നവന്‍ എന്നും (്രഹ്മാവു 
തുടങ്ങിയുള്ള സകല മഹര്‍ഷിമാരാലും മാമുനി 
ജനങ്ങളാലും വിദ്വാന്മാരാലും (്രികാലങ്ങളിലും 
പൂജനീയന്‍ എന്നും അര്‍ഥമുള്ള യജ്ഞം സര്‍വേ 





68 ധാതുപാഠം-1.376 ചര, ഭക്ഷണേ ച, ചാദ്‌ ഗതൌുച 
എന്നിവ ചേര്‍ത്ത്‌ പ്രയോഗം 

69 ധാതുപാഠം-1.486 

270 ധാതുപാഠം-1.719 

271 ധാതുപാഠം-1.728 

72 ശതപഥം ബ്രാഹ്മണം-13.1.8.8 


12 


ശ്വരനാമമാകുന്നു. എന്തെന്നാല്‍ അത്‌ സര്‍വ്വ്രത 
വ്യാപകനാണ്‌2 7. 

ഹോതാവ്‌:- “ഹു ദാനധ്ദനയോഃ; ആദാനേ 
ചേത്യേകേ”0 ”* എന്ന ധാതുവില്‍നിന്നു ഹോതാ 
ശബ്ദം ഉണ്ടാകുന്നു. “യോ ജുഹോതി സ 
ഹോതാ” കൊടുക്കുവാന്‍ യോഗ്യമായ പദാര്‍ഥ 
ങ്ങളെ ജീവാത്മാക്കള്‍ക്കു കൊടുക്കുന്നവന്‍ 
എന്നും, സ്വീകരിക്കുവാന്‍ കൊള്ളാവുന്ന വസ്തു 
ക്കളെ അവരില്‍ നിന്നു സ്വീകരിക്കുന്നവന്‍ എന്നും 
അര്‍ഥമുള്ള ഹോതാവ്‌ ഈശ്വരന്റെ പര്യായപദ 
മാണ്‌. 

ബന്ധു3- ബന്ധ, ബന്ധനേ” എന്ന ധാതു 
വില്‍നിന്ന്‌ ബന്ധു ശബ്ദം ഉണ്ടാകുന്നു. “യഃ 
സ്വസ്മിന്‍ ചരാചരം ജഗദ്‌ ബധ്നാതി; ബന്ധുവ 
ദ്ധരമാത്മനാം സുഖായ സഹായോ വാ വര്‍തതേ 
സ ബന്ധുഃ”” പൃഥിവ്യാദി സകലലോകങ്ങളെയും 
നിയമങ്ങളെക്കൊണ്ട്‌ തന്നില്‍ ബന്ധിച്ചിരിക്കുന്ന, 
സഹോദരനെപ്പോലെ ലോകങ്ങളെ രക്ഷിക്കുന്ന 
അതാതിന്റെ പരിധികളെ ഉല്ലംഘിക്കാനനുവദി 
ക്കാത്ത, സഹോദരങ്ങള്‍ അന്യോന്യം സഹായി 
ക്കുന്നതുപോലെ ലോകങ്ങളെയെല്ലാം ധരിച്ച്‌ 
രക്ഷിച്ച്‌ സുഖത്തെ നല്‍കുന്ന ഈശ്വരന്‍ ബന്ധു 
എന്ന്‌ പേര്‍ സമുചിതമാണ്‌. 

പിതാവ്‌;- “പാ രക്ഷണേ "* എന്ന ധാതുവില്‍ 
നിന്നു പിതാവ്‌ എന്ന പദം സിദ്ധിക്കുന്നതാണ്‌. 
“യഃ പാതിസര്‍വാന്‍ സ പിതാ” പിതാവ്‌ സ്വസ 
ന്താനങ്ങളുടെ നേരെ ദയയോടുകൂടി പെരുമാറു 
കയും അവരുടെ അഭ്യുദയത്തെ കാഠക്ഷിച്ചു 
കൊണ്ട്‌ പ്രവര്‍ത്തിക്കുകയും ചെയ്യുന്നതുപോലെ 
സകലരുടേയും ഉന്നമനത്തെ മാത്രം കാംക്ഷിക്കു 
ന്നവനാകയാല്‍ പിതാവ്‌ എന്ന പേര്‍ ജഗദീശ്വരന്‍ 
സര്‍വഥാ സമുചിതമാണ്‌. 


പിതാമഹന്‍:- “യഃ പിത്യണാം പിതാ സ 
പിതാമഹഃ” പിതാക്കന്മാരുടെ പിതാവ്‌ എന്നര്‍ഥ 
മുള്ളപിതാമഹസംജ്ഞ ഈശ്വരന്റെ പേരാകുന്നു. 


പ്രപിതാമഹന്‍:- “യഃ പിതാമഹാനാം പിതാ 
സ പ്രപിതാമഹഃ” പിതാമഹന്മാരുടെ പിതാവ്‌ 
എന്നര്‍ഥമുള്ള പ്രപിതാമഹസംജ്ഞ ഈശ്വരന്റെ 
പേരാണ്‌. 





73 ഇത്‌ ശതപഥവചനത്തിന്റെ അര്‍ഥമാണ്‌. 
74 ധാതുപാഠം-3.1 

75 ധാതുപാഠം-9.41 

76 ധാതുപാഠം-2.49 


ഒന്നാം സമുല്ലാസം 






സത്യാര്‍ഥപ്രകാശം കൂടു 





മാതാവ്‌:- “യോ മിമീതേ മാനയതി സര്‍വാ 
ഞ്ജീവാന്‍ സ മാതാ” പൂര്‍ണകൃപായുക്തയായ 
അമ്മ എങ്ങനെ സ്വസന്താനങ്ങളുടെ സുഖവും 
ഉയര്‍ച്ചയും കാംക്ഷിക്കുന്നുവോ അവ്വണ്ണം ഈശ്വ 
രന്‍ സകല ജീവികളുടെയും അഭിവൃദ്ധിയെ സദാ 
ആഗ്രഹിക്കുന്നു. അതിനാല്‍ പരമേശ്വരനു 
മാതാവ്‌ എന്നു പേരായി. 

ആചാരൃന്‍:- ആങ്‌ എന്ന ഉപസര്‍ഗത്തോടു 
കൂടിയ “ചര ഗതി ഭക്ഷണയോഃ” "” എന്ന ധാതു 
വില്‍നിന്ന്‌ ആചാരൃസംജ്ഞ ഉണ്ടാകുന്നു, “യഃ 
ആചാരം ഗ്രാഹയതി സര്‍വാ വിദ്യാ ബോധയതി 
സ ആചാര്യ ഈശ്വരഃ” സത്യമായ ആചാരങ്ങ 
ളെയും സകലവിദ്യകളേയും എല്ലാവര്‍ക്കും മന 
സ്സിലാക്കി കൊടുക്കുന്നതുകൊണ്ട്‌ ഈശ്വരന്‍ 
ആചാര്യന്‍ എന്ന പേര്‍ യോജിക്കുന്നു. 

ഗുരു:- “ഗൃ, ശബ്ദേ "* എന്ന ധാതുവില്‍നി 
ന്നാണ്‌ “ഗുരു” സിദ്ധിക്കുന്നത്‌. യോ ധര്‍മ്യാന്‍ 
ശബ്ദാന്‍ ഗൃണാത്മുപദിശതി സ ഗുരുഃ. സ (ഏ 
ഷ) പുര്‍ വേഷാമപി ഗുരുഃ കാലേനാനവച്ചേ 
ദാത്‌ "” (യോഗസൂത്രം) സത്യധര്‍മത്തെ പ്രതി 
പാദിക്കുന്നതും സകല വിദ്യകളടങ്ങിയതുമായ 
വേദങ്ങളെ ഉപദേശിച്ചതിനാലും, സൃഷ്ടിയുടെ 
ആദികാലത്തില്‍ അഗ്ി, വായു, ആദിത്യന്‍, 
അംഗിരസ്സ്‌, (ബഹ്മാവ്‌ മുതലായ ഗുരുക്കന്മാര്‍ക്കു 
കൂടി ഗുരുവായിരുന്നതുകൊണ്ടും ഒരിക്കലും നാശ 
മില്ലായ്കയാലും ഈശ്വരനുഗുരുഎന്നു പേരായി. 


അജു- “അജം, ഗതിക്ഷേപണയോ ”” ജനീ, 
പ്രാദുരഭാവേ” “എന്നീ രണ്ടു ധാതുക്കളില്‍ നിന്ന്‌ 
അജസംജ്ഞ കിട്ടുന്നതാണ്‌. “യോ/ജതി സൃ 
ഷ്ടിം പ്രതി സര്‍വാന്‍ പ്രക്ൃത്്യാദീന്‍ പദാര്‍ഥാന്‍ 
പ്രക്ഷിപതി, ജാനാതി (വാ) കദാചിന്ന ജായതേ 
സോജ” പ്രകൃതിയുടെ അവയവങ്ങളായ ആകാ 
ശാദിഭൂതങ്ങളുടെ പരമാണുക്കളെ യഥാതഥമായി 
ചേര്‍ത്ത്‌ ഭാതിക ശരീരങ്ങളേയും ജീവാത്മാക്ക 
ളെയും സംയോജിപ്പിച്ച്‌, ജീവികളെ സൃഷ്ടിച്ചവന്‍; 
അഥവാ ജനനമില്ലാത്തത്‌ എന്നര്‍ഥമുള്ള അജ 
സംജ്ഞ ഈശ്വരന്റെ യുക്തമായ നാമമാണ്‌. 





77 ധാതുപാഠം-1.376 

78 ധാതുപാഠം-9.29 

79 ജഗ്വേദാദി ഭാഷ്യഭൂമികയില്‍ (വേദപര്യടനം) സ ഏഷ 
പൂര്‍വേഷാമെന്നാണു പാഠം (സമാധിപാദം 26-ഠം സൂത്രം) 
സ ഏഷ എന്നത്‌ സൂര്തത്തിന്റെ ഉഥാനികാ രൂപമാണെന്ന്‌ 
ചിലരുടെ ടിപ്പണികളില്‍ കാണുന്നു. 

80 ധാതുപാഠം-1.139 

81 ധാതുപാഠം-4.40 


ര്രഹ്മാവ്‌:- “ബൃഹ ബ്ൃഹി വ്യദ്ധൌ” 0? 
എന്നീ ധാതുക്കളില്‍ നിന്നു ്രഹ്മാസംജ്ഞ 
സിദ്ധിക്കുന്നു. “യോ/ഖിലം ജഗദ്നിരര്‍മാണേന 
ബര്‍ഹതി (ബ്ൃംഹതി) വര്‍ദ്ധയതി സ ബ്രഹ്മാ” 
ലോകത്തെ നിര്‍മ്മിക്കുകയും വലുതാക്കുകയും 
ചെയ്യുന്നവന്‍ ബ്രഹ്മാവ്‌. അതിനാല്‍ ഈശ്വരന്‍ 
ര്രഹ്മാവെന്ന പേര്‍ യോജിക്കുന്നു. 


സത്യം ജ്ഞാനമനന്തം (ബ്രഹ്മ. ഇത്‌ തൈത്തി 
രീയോപനിഷത്തിലുള്ള ഒരു വാകൃമാകുന്നു. 
സത്യം:- “സന്തീതി സന്തഃ, തേഷു സത്സു 
സാധു തത്സതൃമ്‌"” സത്തയുള്ളതു സത്ത്‌; 
പദാര്‍ഥം എന്നര്‍ഥം. അവയില്‍വച്ച്‌ ഉത്കൃഷ്ടമാ 
യിട്ടുള്ളത്‌; യഥാര്‍ഥമായ സത്തയോടുകൂടിയ 
ഈശ്വരന്‍ “സത്യമാണ്‌ 


ജ്ഞാനം:- “യജ്ജാനാതി ചരാചരം ജഗത്ത 
ജ്ജ്ഞാനമ്‌”” ചരാചര ജഗത്തിന്റെ പ്രവൃത്തികളെ 
മുഴുവനും അറിയുന്നവന്‍ എന്നര്‍ഥമായതുകൊണ്ട്‌ 
ജ്ഞാനശബ്ദം ഈശ്വരവാചിയാണ്‌. 


അനന്തം:- “ന വിദ്യത്യേ/ന്തോ/വധിരര്‍മര്യാദാ 
യസ്യ തദനന്തം”” അതിരു നിര്‍ണയിക്കുവാന്‍ 
സാധിക്കുകയില്ലാത്തത്‌. നീളം, വീതി, വണ്ണം മുത 
ലായ പരിമാണങ്ങള്‍ ഈശ്വരന്‍ സംഭവിക്കാത്ത 
തുകൊണ്ട്‌ അനന്തസംജ്ഞ ഈശ്വരന്റെ പേരാ 
കുന്നു. 

ബ്രഹ്മം:- “സര്‍വേഭ്യോ ബ്ൃഹത്ത്വാദ്‌ ബ്രഹ്മ" 
ബൃഹത്തായവയില്‍ ബ്ൃഹത്താകയാല്‍ ബ്രഹ്മം 
എന്നു പേരായി. 

അനാദി:- ആങ്‌ എന്ന ഉപസര്‍ഗത്തോടുകൂ 
ടിയ “ഡുദാഞ്‌, ദാനേ “* എന്ന ധാതുവില്‍ നിന്നു 
ആദിശബ്ദം ഉണ്ടാകുന്നു. ആദിശബ്ദത്തില്‍ നഞ് 
പ്രത്യയം ചേര്‍ക്കുമ്പോള്‍ അനാദി എന്ന രൂപം 
കിട്ടുന്നു. “യസ്മാത്‌ പൂര്‍വം നാസ്തി പരം 
ചാസ്തി സ ആദിരിത്യുച്യതേ. ന വിദ്യതേ 
ആദിഃ കാരണം യസ്യ സോ/നാദിരീശ്വരഃ"” ആദി 
ശബ്ദത്തിന്‌, മുമ്പ്‌ ഇല്ലാത്തത്‌ എന്നര്‍ഥമാണ്‌. 
സ്വന്തം സത്തക്കു കാരണമായി മറ്റൊരു വസ്തു 
വില്ലാത്തത്‌ അനാദി-കാരണരഹിതന്‍- എന്ന്‌ 
അര്‍ഥം. 

ആനന്ദന്‍:- ആങ്‌ എന്ന ഉപസര്‍ഗത്തോടുകൂ 
ടിയ “ടുനദി, സമൃദ്ഥ” 0” എന്ന ധാതുവില്‍ 





82 ധാതുപാഠം-1.488 
83 ്രഹ്മാനന്ദവല്ലി 1] 
84 ധാതുപാഠം-3.9 
85 ധാതുപാഠം-1.55 





ജി 


ി 
ര  സത്യാര്‍ഥപ്രകാശം 


ഈശ്വരനാമങ്ങളുടെ വ്യാഖ്യാനം 





നിന്നു ആനന്ദശബ്ദം ഉണ്ടാകുന്നു. “ആനന്ദന്തി 
സര്‍വേ മുക്താ യസ്മിന്‍. യദ്വാ യഃ സര്‍വാന്‍ 
ജീവാനാനന്ദയതി സ ആനന്ദഃ.” സകല ജീവാ 
ത്മാക്കളും ആനന്ദത്തെ അനുഭവിക്കുന്ന ആനന്ദ 
സ്വരൂപന്‍ അഥവാ ധര്‍മനിഷ്ഠയുള്ള സകല ജീവാ 
ത്മാക്കളെയും ആനന്ദിപ്പിക്കുന്നവന്‍ എന്നര്‍ഥമുള്ള 
ആനന്ദന്‍ ഈശ്വരന്റെ നാമമാണ്‌. 


സത്‌:-“അസ, ഭുവി” ൧ ** എന്ന ധാതുവില്‍ 
നിന്നു സത്‌ എന്ന സംജ്ഞ ഉണ്ടാവുന്നു. യദസ്തി 
ത്രിഷു കാലേഷു ന ബാധ്ൃതേ തത്സദ്‌ ്രഹ്മ 
ഭൂത വര്‍ത്തമാന ഭാവി കാലങ്ങളില്‍ ഒരുപോലെ 
നാശമില്ലാതെ വര്‍ത്തിക്കുന്നത്‌ എന്ന്‌ അര്‍ഥമുള്ള 
സത്‌ സംജ്ഞ ഈശ്വരന്റെ പേരാണ്‌. 


ചിത്‌ം- “ചിതിീ, സംജ്ഞാനേ” *” എന്ന ധാതു 
വില്‍നിന്ന്‌ “ചിത്‌” ശബ്ദം ഉണ്ടാകുന്നു. “യശ്ചേ 
തതി ചേതയതി സംജ്ഞാപയതി സര്‍വാന്‍ 
സജ്ജനാന്‍ യോഗിനസ്തച്ചിത്‌ പരം ബ്രഹ്മ.” 
ചേതനസ്വരൂപനും സകലജീവികള്‍ക്കും ചൈത 
നയവും എല്ലാവര്‍ക്കും സത്യാസത്ൃയബോധധവും 
നല്‍കുന്നവന്‍ എന്നര്‍ഥത്തില്‍ “ചിത്‌” ഈശ്വരനാ 
മമാണ്‌. 


സത്‌, ചിത്‌, ആനന്ദന്‍ എന്നീ മൂന്നും വിശേഷ 
ണങ്ങളായതുകൊണ്ട്‌ സര്‍വേശ്വരനെ സച്ചിദാനന്ദ 
സ്വരുപന്‍ എന്നുപറയുന്നു. 

നിത്ൃയന്‍:-““യോ നിത്യ്രധു വോചലോ/വി 
നാശീ സ നിത്യ” നിശ്ചലനും നാശമില്ലാത്തവ 
നുമാകയാല്‍ നിത്യന്‍ എന്നത്‌ ഈശ്വരവാചിയാ 
ണ്‌. 

ശുദ്ധന്‍:- “ശുന്ധ, ശുദ്ധ ** എന്ന ധാതു 
വാണ്‌ സംജ്ഞയുടെ മൂലം. “യഃ ശുന്ധതി 
സര്‍വാന്‍ ശോധയതി വാ സ ശുദ്ധ ഈശ്വരഃ” 
യാതൊരു അശുദ്ധിയും തീണ്ടാത്ത സ്വയം അത്യ 
ന്തപവിത്രനായ, മറ്റുള്ളവരെയെല്ലാം പരിശുദ്ധന്മാ 
രാക്കുന്ന ഈശ്വരന്‍ “ശുദ്ധന്‍ ' എന്ന നാമം അനു 
യോജ്യമാണ്‌. 


ബുദ്ധന്‍:- “ബുധ, അവഗമനേ' 0” എന്ന 
ധാതുവില്‍ “ക്ത'പത്യയം ചേര്‍ത്താല്‍ ബുദ്ധ 
സംജ്ഞ ലഭിക്കും. “യോ ബുദ്ധവാന്‍ സദൈവ 
ജ്ഞാതാ/സ്തി സ ബുദ്ധോ ജഗദീശ്വരഃ”' എല്ലാ 
യ്പ്പോഴും എല്ലാറ്റിനെയും അറിഞ്ഞുകൊണ്ടിരി 
86 ധാതുപാഠം-1.58 
87 ധാതുപാഠഠ-1.32 


88 ധാതുപാഠഠ-1.60 
89 ധാതുപാഠഠ-1.597 





14 


ക്കുന്നു ബുദ്ധന്‍. അതുകൊണ്ട്‌ ബുദ്ധന്‍ എന്നത്‌ 
ജഗദീശ്വരന്റെ പേരാണ്‌. 


മുക്തന്‍:- “മുച്ല്യ, മോചനേ” *” എന്ന ധാതു 
വില്‍ നിന്നു മുക്തശബ്ദം ഉണ്ടാകുന്നു. “യോ 
മുഞ്ചതി മോചയതി വാ മുമുക്ഷുന്‍ സ മുക്തോ 
ജഗദീശ്വരഃ'' എല്ലാ അശുദ്ധികളില്‍ നിന്നും അക 
ന്നവനും മുമുക്ഷുക്കളെ പ്രാപഞ്ചികങ്ങളായ ക്ലേശ 
ങ്ങളില്‍നിന്ന്‌ അകറ്റുന്നവനും, എന്ന അര്‍ഥത്തില്‍ 
മുക്ത സംജ്ഞ ഈശ്വരന്റേതാണ്‌. 

നിത്യനും, ശുദ്ധനും, ബുദ്ധനും, മുക്തനുമാ 
യതുകൊണ്ട്‌ ജഗദീശ്വരന്‍ നിതൃശുദ്ധബുദ്ധമുക്ത 
സ്വഭാവി എന്നു പറയപ്പെടുന്നു. 

നിരാകാരന്‍:- നിര, ആങ്‌ എന്ന രണ്ടുപസര്‍ഗ 
ങ്ങളോടുകൂടിയ “'ഡുക്ൃഞ്്‌, കരണേ” ”' എന്ന 
ധാതു നിരാകാരസംജ്ഞയുടെ മൂലമാണ്‌. 
*“നിര്‍ഗത ആകാരാത്‌ സ നിരാകാരഃ” ആകാര 
മൊന്നുമേ ഇല്ലാത്തവന്‍ നിരാകാരന്‍- ഈശ്വരന്‍. 


നിരഞ്ജനന്‍:- നിര്‍ എന്ന ഉപസര്‍ഗത്തോടു 
കൂടിയ “അഞ്ജു വൃക്തിംല ക്ഷണകാന്തി 
ഗതിഷു”” എന്ന ധാതുവില്‍ നിന്നു നിരഞ്ജന 
ശബ്ദം ഉണ്ടാകുന്നു.” അഞ്ജനം വ്ൃക്തിംരര്‍്ല 
ക്ഷണം കുകാമ ഇന്ദ്രിയൈഃ പ്രാപ്തിശ്ചേതൃ 
സ്മാദ്‌ യോ നിര്‍ഗതഃ പ്ൃഥഗ്ഭൂതഃ സ നിര 
ഞ്ജനഃ"' വ്യക്തി അതായത്‌ ആകൃതി-മ്ശേച്ഛാചാ 
രം, ദുഷ്ടമായ ആഗ്രഹങ്ങള്‍, ഇന്ദ്രിയവി 
ഷയസഞ്ചാരം എന്നിവയൊന്നുമില്ലാത്തവനാക 
യാല്‍ ഈശ്വരനെ നിരഞ്ജനന്‍ എന്നു പറയു 
ന്നു. 

ഗണേശന്‍, ഗണപതി:- “ഗണ, സാഖ്യാനേ” ” 
എന്ന ധാതുവില്‍ നിന്നു ഗണ ശബ്ദം ഉണ്ടാകു 
ന്നു. ഗണശബ്ദത്തില്‍ ഈശഃ പതിഃ എന്നിവയെ 
കൂട്ടിച്ചേര്‍ത്താല്‍ ഗണേശഃ, ഗണപതിഃ എന്നീ 
രണ്ടുനാമങ്ങള്‍ ഉണ്ടാകും. “യേ പ്രകൃത്യാദയോ 
ജഡാ ജീവാശ്ച ഗണ്യൃന്തേ സാഖ്യായന്തേ 
തേഷാമീശഃ സ്വാമി പതിഃ പാലകോ വാ” പ്രകൃ 
ത്യാദികളായ ജഡപദാര്‍ഥങ്ങളുടെയും സകല 
ജീവികളുടെയും യജമാനനും പാലകനുമായതി 
നാല്‍ ഈശ്വരന്‍ ഗണേശന്‍, ഗണപതി എന്നീപേ 
രുകള്‍ വന്നു. 

വിശ്വേശ്വരന്‍:- “യോ വിശ്വമോഷ്ടേ സ 
വിശ്വേശ്വരഃ”" സകലജഗത്തിന്റെയും അധിഷ്ഠാ 


90 ധാതുപാഠം-6.139 
91 ധാതുപാഠം-8.10 
92 ധാതുപാഠഠ-10.281 





ഒന്നാം സമുല്ലാസം 


ട്‌ 


ളു 
പം 





പി 
1, 
സത്യാര്‍ഥപ്രകാശം 8 





താവാകയാല്‍ ഈശ്വരന്റെ പേര്‍ വിശ്വേശ്വരന്‍ 
എന്നായി. 


കൂടസ്ഥന്‍:- “യഃ കൂട്രേ/അനേകവിധവ്യവ 
ഹാരേ സ്വസ്വരൂുപേണൈവ തിഷ്ഠതി സ 
കൂടസ്ഥഃ പരമേശ്ചരഃ”' സകല വ്യവഹാരങ്ങളിലും 
വ്യാപിച്ച്‌ അവയുടെ ആധാരഭൂതനായിരിക്കിലും 
സ്വന്തം സ്വരൂപത്തിന്‌ യാതൊരു മാറ്റവും വരാതെ 
വര്‍ത്തിക്കുന്നതിനാല്‍ ആ അര്‍ഥമുള്ള കൂടസ്ഥന്‍ 
എന്ന പദം ഈശ്വരന്റെ പര്യായനാമമായി. 


ദേവി:- ദേവന്‍ എന്ന പദത്തിനുള്ള അര്‍ഥങ്ങ 
ളെല്ലാം ദേവിയ്ക്കുമുണ്ട്‌. ഈശ്വരന്റെ നാമങ്ങള്‍ 
മൂന്നു ലിംഗങ്ങളിലുമുണ്ട്‌. ര്രഹ്മ എന്ന നാമം ന 
പുംസകലിംഗവും, ചിതിഃ എന്ന നാമം സ്ത്രീലിം 
ഗവും, ഈശ്വരന്‍ എന്ന നാമം പുല്ലിംഗവുമാണ 
ല്ലോ. ഈശ്വരശബ്ത്ത്തിന്റെ വിശേഷണമായി വരു 
മ്പോള്‍ ദേവന്‍ എന്നും ചിതിശബ്ദത്തിന്റെ വിശേ 
ഷണമാകുമ്പോള്‍ ദേവി എന്നും പ്രയോഗിക്കുന്നു 
വെന്നുമാത്രം. അതിനാല്‍ ദേവീസംജ്ഞ ഈശ്വ 
രന്റെ പേരാണ്‌. 


ശക്തിഃ- “ശക്ല്യ, ശക്ത” “* എന്ന ധാതു 
വില്‍ നിന്നു “ശക്തി” ഉണ്ടാകുന്നു. “യഃ സര്‍വം 
ജഗത്‌ കരര്‍തും ശക്നോതി സ ശക്തിഃ” ലോകം 
മുഴുവനും സൃഷ്ടിക്കുവാന്‍ സാമര്‍ഥ്യമുള്ളതത്രേ 
ശക്തി. ആ ശക്തിയുള്ളതിനാല്‍ ഈശ്വരന്‍ ശക്തി 
യെന്നു പേരായി. 


ശ്രീഃ- “ശ്രിഞ്‌, സേവായാമ്‌” ”* എന്ന ധാതു 
വില്‍ നിന്നാണ്‌ ശ്രീയുടെ ഉത്പത്തി. “യഃ ശ്രീ 
യതേ സേവതേ സര്‍വേണ ജഗതാ വിദ്വദ്ഭി 
ര്യോഗിഭിശ്ച സ ശ്രീരീിശ്വരഃ”” സകല ജനങ്ങളും 
വിദ്വാന്മാരും യോഗികളും സേവിക്കുന്നവന്‍ 
എന്നര്‍ഥമുള്ള ശ്രീ ശബ്ദം ഈശ്വരാഭിധാനമാകു 
ന്നു. 

ലക്ഷ്മിഃ- “ലക്ഷ, ദരശനാങ്കനയോഃ”। “* എന്ന 
ധാതുവില്‍ നിന്ന്‌ ലക്ഷ്മീശബ്ദം ഉണ്ടാകുന്നു. 
“യോ ലക്ഷയതി പശ്യതി അങ്കതേ ചിഹ്നയതി 
ചരാചരം ജഗത്‌, അഥവാ വേദൈരാപ്തൈര്യോ 
ഗിഭിശ്ച യോ ലക്ഷ്യതേ സ ലക്ഷ്മിഃ സര്‍വ 
പ്രിയേശ്വരഃ”. ചരാചരജഗത്തിനെ കണ്ടു കൊണ്ടി 
രിക്കുന്നവന്‍, അഥവാ ആ ജഗത്തിനെ ദൃശ്യമാ 
ക്കുന്നവന്‍- അതായത്‌, മനുഷ്യശരീരത്തില്‍ കണ്ണ്‌, 
മൂക്ക്‌ മുതലായ ജ്ഞാന്നേന്ദ്രിയങ്ങളേയും, ബാഹ്യ 





93 ധാതുപാഠഠ-5.16 
94 ധാതുപാഠഠ-1.638 
95 ധാതുപാഠഠ-190.5 


15 


പ്രകൃതിയില്‍ ഇലകള്‍, പൂക്കള്‍, കായ്കനികള്‍, 
കിഴങ്ങുകള്‍, തുടങ്ങിയ പദാര്‍ഥങ്ങളേയും, പൃഥി 
വി, ജലം, എന്നീ ഭൂതങ്ങളില്‍ കറുത്തും ചുവന്നും 
വെളുത്തുമുള്ള കട്ട്‌, മണ്ണ്‌ മുതലായ വസ്തുക്ക 
ളേയും. ആകാശത്തില്‍ സുൂര്യചന്ദ്രാദി ശ്രഹങ്ങ 
ളേയും നിര്‍മ്മിച്ച്‌ ഭുവനത്തെ കാണത്തക്കവണ്ണ 
മാക്കുന്നവന്‍. അല്ലെങ്കില്‍ വേദാദി ശാസ്ത്രങ്ങ 
ളില്‍ പ്രതിപാദിക്കുകയും, യോഗികളുടെ ലക്ഷ്യ 
മായിരിക്കുകയും ചെയ്യുന്നവന്‍ എന്നിങ്ങനെ പല 
പൊരുളുമടങ്ങിയ “ലക്ഷമി” ഈശ്വരസംജ്ഞയാ 
ണ്‌. 


സരസ്വതിഃ- “സ്മ, ഗത” * എന്ന ധാതുവില്‍ 
നിന്ന്‌ സരസ്‌ ശബ്ദമുണ്ടാകുന്നു. സരസ്‌ എന്ന 
ശബ്ദത്തില്‍ “മതുപ്‌' “ങീപ്‌' എന്നീ പ്രത്യയങ്ങള്‍ 
കൂട്ടിച്ചേര്‍ത്താല്‍ സരസ്വതീശബ്ദം കിട്ടും. 
“സരോ വിവിധ ജ്ഞാനം വിദ്യതേ യസ്യാം 
ചിത ”” സാ സരസ്വതീ” ശബ്ദാര്‍ഥങ്ങളുടെ 
സംബന്ധം പ്രയോഗം മുതലായ വിവിധ വിഷ 
യങ്ങളുടെ യഥാതഥമായ ജ്ഞാനത്തോടു കൂടി 
യതെന്നര്‍ഥമാണ്‌ സരസ്വതിക്കുള്ളത്‌. അതിനാല്‍ 
ഈശ്വരന്‍ സരസ്വതീ എന്നു പേരുണ്ട്‌. 


സര്‍വശക്തിമാന്‍3- “സർവാഃ ശക്തയോ 
വിദ്യന്തേ യസ്മിന്‍ സ സര്‍വശക്തിമാനീശ്വചരഃ”” 
തന്റെ കര്‍ത്തവ്യനിര്‍വഹണത്തിന്‌ മറ്റൊരുവന്റെ 
സഹായമിച്ചഛിക്കാതെ എല്ലാ കാര്യങ്ങളും സ്വസാ 
മര്‍ഥ്യം കൊണ്ടുതന്നെ നടത്തുന്നവനാകയാല്‍ 
ഈശ്വരന്‍ സര്‍വശക്തിമാന്‍ എന്നു പേരായി. 


ന്യായകാരി;- “ണിഞ്‌ പ്രാപണേ” ** എന്ന 
ധാതുവില്‍ നിന്ന്‌ ന്യായശ്ബം ഉണ്ടാകുന്നു. 
“പ്രമാണൈരര്‍ഥപരിക്ഷണം സ്യായഃ”” എന്നു 
വാത്സ്യായന മഹര്‍ഷി തന്റെ ന്യായ സൂരതഭാഷ്യ 
ത്തില്‍ പറഞ്ഞിട്ടുണ്ട്‌. പക്ഷപാതരാഹിത്യാച 
രണം സ്യായഃ പ്രത്ൃക്ഷം. അനുമാനം മുതലായ 
പ്രമാണങ്ങളെക്കൊണ്ട്‌ പരീക്ഷിച്ച്‌ സത്യത്തെ 
യഥാവത്‌ അറിയുകയും പക്ഷപാതരഹിതമായി 
ധര്‍മം ആചരിക്കുകയും ചെയ്യുന്നതിനെയാണ്‌ 
ന്യായം എന്നു പറയുന്നത്‌. “ന്യായം കര്‍തും ശീല 
മസ്യ സ ന്യായകാരീശ്വരഃ” ?” പക്ഷപാതം 





96 ധാതുപാഠം-1.669 

97 ചിതിശക്താവീശ്വരാ എന്നര്‍ഥം 

98 ധാതുപാഠം-1.642 

99 ന്യായഭാഷ്യകാരന്‍ കൌഈടില്യന്‍ എന്നു കൂടിപേരുള്ള 
ചാണക്യനാണെന്നും വാത്സ്യായനന്‍ എന്നതു ഗോത്ര 
നാമമാണെന്നും ഐതിഹാസിക മതമുണ്ട്‌. 





ജി 


ി 
ര  സത്യാര്‍ഥപ്രകാശം 


ഈശ്വരനാമങ്ങളുടെ വ്യാഖ്യാനം 





കൂടാതെ ധര്‍മം നടത്തുന്ന സ്വഭാവമുള്ളതിനാല്‍ 
ഈശ്വരനെ സന്യായകാരി എന്നു പറയുന്നു. 


ദയാലുഃ- “ദയ, ദാനഗതിരക്ഷണഹിംസാ- 
ദാനേഷു "0 "” എന്ന ധാതുവില്‍ നിന്ന്‌ ദയ സിദ്ധി 
ക്കുന്നു. “ദയതേ ദദാതി ജാനാതി ഗച്ചതി രക്ഷതി 
ഹിനസ്തി യയാ സാ ദയാ. ബഹ്വി ദയാ 
വിദൃതേ യസ്യ സ ദയാലുഃ പരമേശ്വര”. ഭയമു 
ള്ളവര്‍ക്ക്‌ അഭയം നല്‍കുന്ന, സത്യാസത്യങ്ങളും, 
സര്‍വവിദ്യകളും അറിയുന്ന, നല്ലവരെ രക്ഷിക്കു 
ന്ന, ദുഷ്ടന്മാരെ അര്‍ഹമായി ശിക്ഷിക്കുന്ന ഈശ്വ 
രനെ ദയാലു എന്നു പറയുന്നു. 

അദ്വൈതം3- “ദ്വയോര്‍ഭാവോ ദ്വാഭ്യാമിതം 
സ ദ്വിതാഥ "” അഥവാ ദ്വീതം വാ സൈവ തദേവ 
വാ ദ്വൈതം. ന വിദ്യതെ ദ്വൈതം ദ്വിതീയേശ്വ 
രഭാവോ യസ്മിന്‍തദദ്വൈതം; അര്‍ഥാത്‌ സജാ 
തീയവിജാതീയസ്വഗതഭേദശുന്യം ര്ബഹ്മ”” 
രണ്ടിന്റെ ഭാവം ദ്വൈതം. ദ്വൈതമില്ലാത്തത്‌ 
അദ്വൈതം. സജാതീയം, വിജാതീയം, സ്വഗതം 
എന്നു ത്രിവിധ ഭേദമുണ്ട്‌. ആ ഭേദങ്ങള്‍ ഇല്ലാ 
ത്തത്‌ അദ്വൈതം എന്നു വിവക്ഷ. രണ്ടു മനു 
ഷ്യര്‍ക്കു തമ്മിലുള്ള ഭേദം സജാതീയ ഭേദമാ 
കുന്നു. മനുഷ്യത്വമെന്ന ഒരേ ജാതിയിലുള്ള രണ്ടു 
പദാര്‍ഥങ്ങള്‍ തമ്മിലുള്ള വ്യത്യാസമാണത്‌. മനു 
ഷ്്യനും, വൃക്ഷം, ശില മുതലായവകള്‍ക്കും തമ്മി 
ലുള്ള ഭേദം വിജാതീയ ഭേദമാണ്‌. ഒരേ ശരീര 
ത്തിലുള്ള കണ്ണ്‌, ചെവി, മൂക്ക്‌, ചെവി മുതലായ 
അവയവങ്ങള്‍ തമ്മിലുള്ള ഭേദത്തെയാണ്‌ സ്വഗ 
തഭേദം എന്നു പറയുന്നത്‌. ഈശ്വരന്റെ സജാതീ 
യനോ വിജാതീയനോ ആയ മറ്റൊരു ഈശ്വരന്‍ 
ഇല്ല. ഈശ്വരന്റെ സ്വാത്മാവില്‍ തന്നെ സ്വഗതഭേ 
ദമുള്ളതും, തത്ത്വാന്തരമുള്ളതുമായതൊന്നുമില്ലാ 
യ്കയാല്‍ ഈശ്വരനെ “അദ്വൈതം” എന്നു വിളി 
ക്കുന്നു. 

നിര്‍ഗുണന്‍:- “ഗുണ്യന്തേ യേ തേ ഗുണാ 
വാ യൈരര്‍ഗുണയന്തി തേ ഗുണാഃ; യോ 
ഗുണേഭ്യോ നിരഗതഃ സ നിര്‍ഗുണ ഈശ്വരഃ” 
സത്ത്വം, രജസ്‌, തമസ്‌ എന്നിവയും രൂപം, രസം, 
ഗന്ധം, സ്പര്‍ശം ഇത്യാദികളും ജഡപദാര്‍ഥങ്ങ 
ളുടെ ഗുണങ്ങളാകുന്നു. അജ്ഞത, അലപജ്ഞ 





100 ധാതുപാഠം-1.322 

101 ദ്ധിതാ എന്നതിന്റെ മുഖ്യാര്‍ഥം ഭേദമെന്നാണ്‌. 
ഗ്രന്ഥകര്‍ത്താവും ഉത്തരവാകൃത്തില്‍ ഈ അര്‍ഥം 
സ്വീകരിച്ചിരിക്കുന്നു. ഒന്നിലേറെ അനാദി തത്ത്വങ്ങളെ 
സ്വീകരിക്കുന്ന ദര്‍ശനങ്ങളെല്ലാം 
ദ്വൈതദര്‍ശനങ്ങളാണ്‌. 


10 


ത, രാഗദ്വേഷങ്ങള്‍, അവിദ്യാദി ക്ളേശങ്ങള്‍ ജീവാ 
ത്മാവിന്റെ ഗുണങ്ങളാകുന്നു. ഈ രണ്ടുവിധ ഗുണ 
ങ്ങളില്ലാത്തവനാണ്‌ ഈശ്വരന്‍. ““അശബ്ദമ 
സ്പര്‍ശമരുപമവ്യയമ്‌” "”” എന്നു തുടങ്ങിയ ഉപ 
നിഷദ്വചചനങ്ങളാണ്‌ അതിനു പ്രമാണം. അതി 
നാല്‍ ഈശ്വരന്‍ നിര്‍ഗുണനെന്ന അഭിധാനം 
ചേരുന്നു. 

സഗുണന്‍:- "യോ ഗുണൈഃ സഹ വര്‍ത്തതേ 
സ സഗുണഃ”” സര്‍വജ്ഞത, ആനന്ദമയത, പരി 
ശുദ്ധത, അപരിമേയബലം, മുതലായ ഗുണങ്ങ 
ളോടുകൂടിയവനാകയാല്‍ ഈശ്വരന്‍ സഗുണന്‍ 
ആകുന്നു. 

പൃഥിവിയ്ക്കു ഗന്ധാദി ഗുണങ്ങള്‍ ഉള്ളതു 
കൊണ്ട്‌ അതു സഗുണയാണ്‌; ഇച്ഛാദിഗുണങ്ങള്‍ 
ഇല്ലാത്തതുകൊണ്ട്‌ അതു നിര്‍ഗുണയുമാണ്‌ 
അതുപോലെ തന്നെ ജഡമായ ജഗത്തിലും ചേത 
നമായ ജീവാത്മാവിലും കാണപ്പെടുന്ന ഗുണങ്ങ 
ളൊന്നും തനിക്ക്‌ ഇല്ലാത്തതുകൊണ്ട്‌ ജഗദീശ്വ 
രന്‍ നിര്‍ഗുണനും സര്‍വജ്ഞത മുതലായ ഗുണ 
ങ്ങളുള്ളതുകൊണ്ട്‌ സഗുണനും ആകുന്നു. സഗു 
ണത്വവും നിര്‍ഗുണത്വവും ഇടകലര്‍ന്നതല്ലാത്ത 
യാതൊരു വസ്തുവും ലോകത്തില്‍ ഇല്ല. ചേത 
നഗുണങ്ങളില്ലാത്തതുകൊണ്ട്‌ ജഡപദാര്‍ഥങ്ങള്‍ 
നിര്‍ഗുണങ്ങളാണെന്നും അചേതനഗുണങ്ങളുള്ള 
തുകൊണ്ട്‌ സഗുണങ്ങളാണെന്നും പറയാം. അതു 
പോലെ തന്നെ ജഡപദാര്‍ഥങ്ങളുടെ ഗുണങ്ങള്‍ 
ഇല്ലാത്തതുകൊണ്ട്‌ ജീവാത്മാക്കള്‍ നിര്‍ഗുണങ്ങ 
ളാകുന്നു. ഇച്ഛാദികളായ ചേതനഗുണങ്ങളുള്ളതി 
നാല്‍ സഗുണങ്ങളാണെന്നും പറയാം. ഈശ്വര 
നിലും സഗുണത്വ നിര്‍ഗുണത്വങ്ങള്‍ കൂടിച്ചേര്‍ന്നി 
രിക്കുന്നതും ഇവൃണ്ണമാണെന്നറിയണം. 


അന്തര്യാമി- “അന്തരുൃന്തും നിയന്തും ശീലം 
യസ്യ സേധ്യമന്തര്യാമീ”” ലോകത്തിലുള്ള ചേത 
നാചേതന പദാര്‍ഥങ്ങളുടെ അന്തര്‍ഭാഗത്തില്‍ 
ഇരുന്ന്‌ എല്ലാറ്റിനെയും നിയന്ത്രിച്ചു നടത്തുന്ന 
തുകൊണ്ട്‌ ഈശ്വരന്‍ അന്തര്യാമി എന്നു പേരാ 
യി. 

ധര്‍മരാജന്‍- “യോ ധരമേ രാജതേ സ ധര്‍മ 
രാജഃ”" ധര്‍മത്തില്‍ മാ്രതം പ്രകാശിക്കുകയും 
ധര്‍മത്തെ മാത്രം പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന 
ഈശ്വരനെ ധര്‍മരാജനെന്നു വിളിക്കുന്നു. 


യമന്‍- “യമു, ഉപരമേ' "” എന്ന ധാതുവില്‍ 


102 കഠോപനിഷത്‌--3.15 
103 ധാതുപാഠം-1.710 





ഒന്നാം സമുല്ലാസം 








നിന്ന്‌ യമശബ്ദം ഉണ്ടാകുന്നു. “യഃ സര്‍വാന്‍ 
പ്രാണിനോ നിയച്ചതി സ യമഃ"' സകല പ്രാണി 
കള്‍ക്കും കര്‍മഫലം വ്യവസ്ഥചെയ്യുന്നത്‌ യമന്‍. 
സകലവിധത്തിലുള്ള അന്യായങ്ങളില്‍ നിന്നും 
അകന്നിരിക്കുന്നവന്‍ എന്നും യമന്‍ അര്‍ഥമുണ്ട്‌. 
അങ്ങനെയുള്ള ഈശ്വരന്‍ യമനാകുന്നു. 


ഭഗവാന്‍- “ഭജ, സേവായാമ്‌" "* എന്ന ധാതു 
വില്‍ നിന്ന്‌ ഭഗ ശബ്ദം ഉണ്ടാകുന്നു. അതില്‍ 
മതുപ്‌ പ്രത്യയം ചേര്‍ത്താല്‍ ഭഗവാന്‍ എന്ന 
ശബ്ദം കിട്ടും. “ഭഗഃ സകലൈശ്ധര്യം സേവനം 
വാ വിദ്യതേ യസ്യ സ ഭഗവാന്‍ ”. സകല ഐശ്വ 
ര്യങ്ങളോടുകൂടിയവനും ഭജിക്കുവാന്‍ യോഗ്യ 
നുമായ ഈശ്വരനു ഭഗവാന്‍ എന്നു പേരായി. 


മനുഃ- “മന, ജ്ഞാനേ” “എന്ന ധാതുവില്‍ 
നിന്ന്‌ മനുസംജ്ഞ ഉണ്ടാകുന്നു. “യോ മന്യതേ 
സ മനുഃ" വിജ്ഞാനശീലന്‍ അല്ലെങ്കില്‍ മാനി 
യ്ക്കേണ്ടവന്‍ എന്നര്‍ഥം. ഈശ്വരന്‌ ഈ യോഗ 
തകളുള്ളതിനാല്‍ മനു എന്നു പേരു വന്നു. 


പുരുഷന്‍:- “പ, പാലനപുരണയോഃ' "* 
എന്ന ധാതുവില്‍ നിന്നാണ്‌ പുരുഷശബ്ദസിദ്ധി. 
“യഃ സ്വ വ്യാപ്ത്യാ ചരാചരം ജഗത്‌ പ്ൃരണാതി 
പൂരയതി വാ സ പുരുഷഃ” *” ലോകത്തിലെല്ലാം 
നിറഞ്ഞിരിക്കുന്നവനാകയാല്‍ ഈശ്വരന്‍ പുരു 
ഷ്വന്‍ എന്നു പേര്‍. 

വിശ്വംഭരന്‍- വിശ്വപൂര്‍വകമായ “ഡുഭ്ൃയഞ്‌, 
ധാരണപോഷണയോഃ” "* എന്ന ധാതുവില്‍ 
നിന്ന്‌ വിശ്വംഭര ശബ്ദം ഉണ്ടാകുന്നു. “യോ 
വിശ്വം ബിഭര്‍തി ധരതി പുഷ്ണാതി വാസ 
വിശ്വംഭരോ ജഗദിശ്വരഃ”” ജഗത്തിനെ ധരിക്കു 
കയും പോഷിപ്പിക്കുകയും ചെയ്യുന്നത്‌ എന്നര്‍ഥ 
മുള്ള വിശ്വംഭര ശബ്ദം ഈശ്വരന്റെ പേരാണ്‌. 


കാലന്‍- “കല, ഗത സാഖ്യാനേ ച്‌ ** എന്ന 
ധാതുവില്‍ നിന്ന്‌ കാലസംജ്ഞ ഉണ്ടാകുന്നു. കല 
യതി സാഖ്യാതി സരര്‍വാന്‍ പദാരഥാന്‍ സ 
കാലഃ” ലോകത്തിലുള്ള സകല ജഡപദാര്‍ഥങ്ങ 
ളേയും ജീവാത്മാക്കളേയും എണ്ണി കണക്കാക്കു 





104 ധാതുപാഠം-1.724 

105 ധാതുപാഠം-4.65 

106 ധാതുപാഠം-9.18 

107 പൂരയതൃന്തരിത്യന്തരപുരുഷമഭിച്രേത്യ-നിരുക്തം 2.3 
തേനേദ പൂര്‍ണം പുരുഷേണ സര്‍വമ്‌..... 
(തൈത്തരീയ ആരണ്യകം 10.10) 

108 ധാതുപാഠം-3.5 

109 ധാതുപാഠം-10.290 


ന്നവന്‍ എന്നര്‍ഥത്തില്‍ ഈശ്വരന്റെ പര്യായമാണ്‌ 
കാലന്‍. 
ശേഷഃ- “ശിഷ്ല്യ, വിശേഷണേ” "” എന്ന 
ധാതുവില്‍ നിന്ന്‌ ശേഷശബ്ദം ഉണ്ടാകുന്നു. “യഃ 
ശിഷ്യതേ സ ശേഷഃ” ഉലപത്തിയിലും പ്രളയ 
ത്തിലും ശേഷിക്കുന്നവന്‍- അവ ബാധിക്കാത്ത 
ത്‌- എന്നര്‍ഥമുള്ള ശേഷന്‍ ഈശ്വരവാചിയാണ്‌. 
ആപ്തഃ “ആപച്ല്യ, വ്യാപ്ത” "” എന്ന ധാതു 
വില്‍ നിന്ന്‌ ആപ്തശബ്ദം ഉണ്ടാകുന്നു. “യഃ 
സര്‍വാന്‍ ധര്‍മാത്മന ആപ്നോതി വാ സര്‍വൈ 
ധരമാത്മഭിരാപ്ൃതേ ഛലാദി രഹിതഃ സ ആപ്‌ 
തഃ"” സകല വിദ്യായുക്തനും സത്യ്യോപദേ 
ഷ്ടാവും ധര്‍മാത്മാക്കളാല്‍ പ്രാപ്യനും, അവരില്‍ 
വിളങ്ങുന്നവനും കാപട്യമില്ലാത്തവനുമായവന്‍ 
എന്നര്‍ഥമുള്ള “ആപ്തന്‍' ഈശ്വരന്റെ നാമമാണ്‌. 
ശംകരഃ3- ശം എന്ന ഉപപദത്തോടുകൂടിയ 
ഡുക്യഞ് കരണേ "” എന്ന ധാതുവില്‍ നിന്ന്‌ 
നിന്നു ശങ്കരശബ്ദം ഉണ്ടാകുന്നു. “യഃ ശം 
കല്യാണം സുഖം കരോതി സ ശങ്കരാ” മംഗളം 
അഥവാ സുഖം ഉളവാക്കുന്നവന്‍ എന്നര്‍ഥത്തില്‍ 
ശങ്കരസംജ്ഞ ഈശ്വരവാചിയാണ്‌. 
മഹാദേവന്‍:- ദേവശബ്ദത്തില്‍ മഹത്‌ എന്നു 
കൂടി ചേര്‍ത്താല്‍ മഹാദേവന്‍ എന്ന നാമം ഉണ്ടാ 
കുന്നു. “യോ മഹതാം ദേവഃ സ മഹാദേവഃ”റ 
ദേവന്മാരുടെ ദേവന്‍ അതായത്‌, വിദ്വാന്മാരില്‍ 
വിദ്വാനും സൂര്യാദി പദാര്‍ഥങ്ങളെക്കൂടി പ്രകാശി 
പ്പിക്കുന്നവനെന്നര്‍ഥം. 


പ്രിയഃ:-”പ്രീഞ്‌; തര്‍പണേ കാന്തൌ ച്‌ "* 





110 ധാതുപാഠം-7.14 

111 ധാതുപാഠം-5.15 

112 ധാതുപാഠം-8. 10 

113 ഇത്‌ സമാസത്തിന്റെ വിഗ്രഹമല്ല. അര്‍ഥനിര്‍ദേശമാണ്‌. 
സമാസം സമാനാധികരണ തത്പുരുഷന്‍ തന്നെ. 
സാമാസിക വിഗ്രഹത്താല്‍ ഭിന്ന പദങ്ങളുടെ അര്‍ഥ 
നിര്‍ദേശം ചെയ്യുന്നത്‌ പ്രാചീനപരിപാടിയാണ്‌. 
മഹാഭാഷ്യം 1. 1-10൦ ആഹ്നികത്തില്‍ “ധര്‍മനിയമഃ” 
എന്നതിന്‌ ധര്‍മായ നിയമഃ എന്നും “വൃത്തിസമവായഃ" 
എന്നതിനെ വൃത്തയേ സമവായഃ എന്നും അര്‍ഥം 
പറഞ്ഞിരിക്കുന്നു. ശാസ്ര്രീയമായി “വികൃതി 
വാചക ചതുര്‍ഥ്യന്ത സുബന്തത്തിന്‌ പ്രകൃതി വാചക 
സുബന്തത്തോടു മാത്രമേ സമാസം വയ്ക്കൂ. 
അഷ്ടാധ്യായിയിലെ ചതുര്‍ഥീ തദര്‍ഥാ... (2.1.35) 
എന്ന സൂര്രം നോക്കുക. കൂടാതെ, ഷഷ്ഠീ 
തത്പുരുഷനായ മഹാഘാസ,മഹാകര,മുതലായവയില്‍ 
“മഹദാത്വേ ഘാസകര വിശിഷ്ടേഷൂപസംഖ്യാനം 
പും വദ്വചനം ചാസമാനാധികരണമ്‌” എന്ന വാര്‍ത്തിക 
ത്താല്‍ ആത്വം വരുംവണ്ണം എന്നറിയുക 

114 ധാതുപാഠം-9.2 





ജി 


ി 
ര  സത്യാര്‍ഥപ്രകാശം 


ഈശ്വരനാമങ്ങളുടെ വ്യാഖ്യാനം 





എന്ന ധാതുവില്‍ നിന്ന്‌ പ്രിയ ശബ്ദം ഉണ്ടാകു 
ന്നു. “യഃ പൃണാതി പ്രീയതേ വാ സ പ്രിയഃ” 
ധര്‍മാത്മാക്കളും മുമുക്ഷുക്കളും ശിഷ്ടന്മാരുമായ 
വരെ സന്തോഷിപ്പിക്കുന്നവന്‍ അല്ലെങ്കില്‍ഏവരും 
പ്രാപിയ്ക്കുവാന്‍ ആഗ്രഹിക്കുന്നത്‌ എന്നര്‍ഥ 
മുള്ള പ്രിയശബ്ദം ഈശ്വരവാചിയാണ്‌. 

സ്വയംഭൂഃ:- “സ്വയം” പൂര്‍വകമായ “ഭൂ, 
സത്തായാം" "* എന്ന ധാതുവില്‍ നിന്ന്‌ സ്വയംഭൂ 
ശബ്ദം ഉണ്ടാകുന്നു. “യഃ സ്വയം ഭവതി സ 
സ്വയംഭൂരീശ്വരഃ"” സ്വയമേവ ഉള്ളത്‌ മറ്റൊന്നില്‍ 
നിന്ന്‌ ഉണ്ടാകാത്തത്‌ എന്നര്‍ഥത്തില്‍ സ്വയംഭൂ 
ഈശ്വരവാചിയാണ്‌. 


കവിഃ- “കു, ശബ്ദോ "* എന്ന ധാതുവില്‍ 
നിന്ന്‌ കവിശബ്ദം ഉണ്ടാകുന്നു. “യഃ കഈതി 
ശബ്ദയതി സര്‍വവിദ്യാഃ സ കവിരീശ്വരഃ”” സക 
ലവിദ്യകളേയും അറിയുകയും അവയെ അന്യര്‍ക്കു 
വേദങ്ങള്‍ മുഖേന ഉപദേശിക്കുകയും ചെയ്യുന്ന 
ഈശ്വരന്റെ ഒരു നാമമാണ്‌ കവി. 

ശ൨൧- ബഹുലമ്മേതമ്മിദരര്‍്ശനക്മ "” എന്ന ധാതുപ്ഥാ 
ഗ്ചകഠാരം ഉണാദ?7കോശത്ത?ഷെ സര്‌ വ൩7ഘ്യ എഥ 
തിഛഥ്ഥചഛഥശിവപചട്വ്ചഹേ/ഷഥ അതദ്രദ്മ എന്ന സുധ 


കാരം “ശവ, കഷ്യമണേ”? പരിഭാഷകനി 2 "* 


ശിവഃ- “ശിവു കല്യാണേ” "” എന്ന ധാതു 
വില്‍ നിന്ന്‌ ശിവശബ്ദം ഉണ്ടാകുന്നു. “ബഹുല 
മേതന്നിദരശനം”0 "* എന്ന വചനപ്രകാരം ശിവു 
ധാതു അനുവദനീയമാണ്‌. സ്വയം മംഗള സ്വര 
പിയും അന്യര്‍ക്ക്‌ മംഗള്രപദനുമാകയാല്‍ ഈശ്വ 
രന്റെ പേരാണ്‌ ശിവന്‍. 


ഈശ്വരന്റെ നൂറു "” നാമങ്ങള്‍ ഇവിടെ 
വ്യാഖ്യാനിച്ചു. ഇതുകൂടാതെ വേറെയും അസം 
ഖ്യം നാമങ്ങള്‍ ഈശ്വരനുണ്ട്‌. സര്‍വേശ്വരന്റെ 





115 
116 
117 


ധാതുപാഠം-1.1 
ധാതുപാഠം-2.35 

ഉണാദി 1.153 ല്‍ ശീങ്ശയേ ധാതുവില്‍ വന്‍ പ്രത്യയാന്തം 
നിപാതിതമാണ്‌. 

ഇത്‌ ധാതുപാഠഠം 10.366-0ം സുധ്രമാണ്‌. 
ധാതുപാഠത്തില്‍ ധാതുക്കളുടെ നിദര്‍ശനമാണ്‌ 
പ്രായേണയുള്ളത്‌. വൃത്തികാരന്മാര്‍ ഈ സൂധ്രം 
വ്യാഖ്യാനിക്കവേ ധാതുപാഠത്തിലില്ലാത്ത വിവിധ ധാതു 
ക്കളുടെ ഉദാഹരണം നല്‍കിയിട്ടുണ്ട. 

ഈ സുധ്രമനുസരിച്ച്‌ ഗ്രന്ഥകര്‍ത്താവ്‌, ശിവ 
സംജ്ഞയുടെ അര്‍ഥത്തെ ലക്ഷ്യമാക്കി ധാതുകല്പന 
ചെയ്തിരിക്കുകയാണ്‌. 

ആവര്‍ത്തനം ചെയ്ത നാമ വ്യാഖ്യാനങ്ങളൊഴികെ 
ആകെ 104 നാമങ്ങളുടെ വ്യാഖ്യാനമാണ്‌ ഈ 


118 


119 


10 


ഗുണകര്‍മസ്വഭാവങ്ങള്‍ക്ക്‌ എണ്ണമില്ല. അതിനാല്‍ 
അദ്ദേഹത്തിന്റെ നാമങ്ങള്‍ക്കും എണ്ണമില്ല. ഓരോ 
രോ ഗുണത്തേയും കര്‍മത്തേയും സ്വഭാവത്തേ 
യും കുറിക്കുവാന്‍ ഓരോരോ പേരുകളുണ്ട്‌. ഞാന്‍ 
ഇവിടെ എഴുതിയ നാമങ്ങള്‍ സമുദ്രത്തിനു 
മുമ്പില്‍ തുള്ളിയെന്നവണ്ണം തുച്ഛമാകുന്നു. വേദാ 
ദിശാസ്ത്രങ്ങളില്‍ ഈശ്വരന്റെ എണ്ണമറ്റ ഗുണകര്‍മ 
സ്വഭാവങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്‌. വേദാദിശാ 
സ്ധ്രങ്ങള്‍ പഠിക്കുകയും പഠിപ്പിക്കുകയും 
ചെയ്താല്‍ മാത്രമേ ആ നാമങ്ങളെ അറിയുവാന്‍ 
കഴിയൂ. വേദാദിശാസ്ത്രങ്ങളെ അധ്യയനം ചെയ്യു 
ന്നവര്‍ക്കു മാത്രമേ മറ്റു പദാര്‍ഥങ്ങളുടെ ജ്ഞാ 
നവും പൂര്‍ണമായി ഉണ്ടാവുകയുള്ളു. 


ചോദ്യം- മറ്റുള്ള ഗന്ഥകാരമ്മാരെല്ലാവരും 
ശഗമ്ഥത്മ?മ്റി തആദിയിലും മഗ്യത്ത7ലും അവസാ 
മാത്മിലും മംഗള (പഠര്‍ഥദ ചെയ്യാരുങ്ടല്ലേോ. 
തആഅതുപോലെ' അങ്ങ്‌ (പാരീഥിക്കുകയോ മംഗകു 
ശ്ലോകം എഴുതുകയോ ചെയ്യാത്തതെത്മുകെമ 
ങഭാണ്‌? 

ഉത്തരം- അങ്ങിനെ ചെയ്യുന്നത്‌ നമുക്ക്‌ ഉചി 
തമല്ല. ഗ്രന്ഥത്തിന്റെ ആദിമധ്യാവസാനങ്ങളില്‍ 
മഠഗളം ആചരിച്ചാല്‍ ഇടയിലുള്ള ഭാഗം മുഴുവനും 
അമംഗളമാണെന്നു പറയേണ്ടു വരും. അതിനാല്‍- 
മംഗലാചരണം ശിഷ്ടാചാരാത്‌ ഫലദരര്‍ശനാച്‌ 
ര്രുതിതശ്ചേതി. "?. എന്ന സാംഖ്യശാസ്ര്രവ 
ചനരപ്രകാരം ന്യായവും, പക്ഷപാതരഹിതവും, 
വേദ്രപതിപാദിതവുമായ ഈശ്വരാജ്ഞയെ എല്ലാ 
യ്പോഴും എല്ലായിടത്തും യഥാനുസൃതം ആച 
രിക്കുന്നതുതന്നെയാണ്‌ ശരിയായ മംഗളാചരണം. 
ഗ്രന്ഥത്തിന്റെ ആരംഭം മുതല്‍ അവസാനം വരെ 
ചെയ്യുന്ന സത്യാചരണമാണ്‌ ശരിയായ മംഗളാ 
ചരണം. ഒരിടത്തു മംഗളവും മറ്റൊരിടത്ത്‌ അമം 
ഗളവും എഴുതുന്നതല്ല. മഹാശയന്മാരായ മഹര്‍ഷി 
മാരുടെ വാക്കുകള്‍ കേട്ടാലുംഃ- 


യാന്ൃനവദ്യാനി കര്‍മാണി, താനി സേവിത 
വ്യാനി; നോ ഇതരാണി£ "' ഇതു തൈത്തിരീ 
യോപനിഷത്തിലുള്ള വചനമാകുന്നു. പ്രിയസന്ത 
തികളേ! അനവദ്യങ്ങളായ അഥവാ, നിന്ദിക്കപ്പെ 





സമുല്ലാസത്തിലുള്ളത്‌. പരസ്പര സംബന്ധമായ 
സത്‌ ചിത്‌ ആനന്ദം മുതലായവയെ 
ഏകീകരിച്ചാല്‍ സംഖ്യ നൂറിലും കുറയും. 
അതിനാല്‍ ഇവിടെ നൂറെന്ന സാഖ്യ 
ഉപലക്ഷണാര്‍ഥമാണെന്നറിയണം. 

120 സാംഖ്യദര്‍ശനം 5.1 

121 തൈത്തിരീയോപനിഷത്‌ 1.11 


ഒന്നാം സമുല്ലാസം 






സത്യാര്‍ഥ്പരപകാശം ല്‍ 





ടത്തക്കതല്ലാത്തതും ധര്‍മയുക്തവുമായ കര്‍മ 
ങ്ങളാണ്‌ നിങ്ങള്‍ സദാ അനുഷ്ഠിക്കേണ്ടത്‌. 
അധര്‍മങ്ങളല്ല. അതിനാല്‍ ആധുനികങ്ങളായ 
ഗ്രന്ഥങ്ങളില്‍ “;(ശിഗണേശായ നമ്‌” “സ്ധിതാരാ 
മാഭ്യഠാം നമ?” രാഥാകൃഷ്ണാഭ്യഠാം നമ? (ശരാഗുരുചര 
ണാരധഡിന്ദാഭ്യാം നമ” ഹന്മുമതേ നമ? ദുര്ഗായൈ 
൯മഴ ബ/ടുകായ നമഴ ഭൈരവായ നമ7 ശിവായ നമ 
സരസ്വത്യൈ നമഃ നാരഥയണായ നമ? എന്നെല്ലാം 
എഴുതിക്കാണുന്നത്‌ വേദശാസ്ര്‍ത്രങ്ങള്‍ക്ക്‌ വിരു 
ദ്ധമായതുകൊണ്ട്‌ മിഥ്യയാണെന്നാണു ബുദ്ധിമാ 
ന്മാര്‍ വിചാരിക്കുന്നത്‌. വേദങ്ങളിലും ആര്‍ഷ 
ഗ്രന്ഥങ്ങളിലും ഈ മാതിരിയുള്ള മംഗളാചരണം 
ഒരിടത്തും കാണുന്നില്ല. ആര്‍ഷഗ്രന്ഥങ്ങളെല്ലാം 
ഓംകാരം അഥ എന്നീ പദങ്ങളുമായാണ്‌ ആരം 
ഭിക്കുന്നത്‌. നോക്കുക:- “അഥ ശബ്ദാനുശാ 
സനമ്‌” അഥേത്ൃയയം ശബ്ദോധികാരാര്‍ഥ പ്രയു 
ജയതേ. (ഇതു വ്യാകരണമഹാഭാഷ്യാരംഭമാകു 
ന്നു.) “അഥാതോ ധര്‍മജിജഞാസാ”. അഥേത്യാ 
നന്തര്യേ വേദാധ്യയനാനന്തരമ്‌. (ഇതു പൂര്‍വമീ 
മാംസാ വചനമാകുന്നു.) “അഥാതോ ധര്‍മം 
വ്യാഖ്യാസ്യയാമദഃ”” അഥേതി ധര്മകഥനാനന്തരം 
ധര്മലക്ഷണം വിശേഷണ വ്യാഖ്യാസ്വയാമഃ 
(ഇതു വൈശേഷിക ദര്‍ശനാരംഭമാകുന്നു) “അഥ 
യോഗാനുശാസനമ്‌” അഥേതൃയയമധികാരാര്‍ഥഃ 
(ഇതു യോഗശാസ്ര്രാരംഭമാകുന്നു) “അഥ ത്രി 
വിധ ദുഃഖാതൃന്തനിവ്ൃത്തിരതൃന്തപുരുഷാര്‍ഥഃ" 
സാംസാരികവിഷയഭോഗാനന്തരം (്രിവിധദുഃഖാ 
തൃന്ത നിവ്ൃത്യര്‍ഥഃ പ്രയത്നഃ കര്‍ത്തവ്യഃ (ഇതു 
സാംഖ്യശാസ്ര്രാരംഭമാകുന്നു.) “അഥാതോ 
ബ്രഹ്മജിജ്ഞാസാ” (ഇത്‌ ഒന്നാം വേദാന്തസുധ്ത 
മാകുന്നു) “ഓമിത്ൃയത ക്ഷേര മുദ്ഗീഥമുപാ 
സീത" (ഇത്‌ ഛാന്ദോഗ്യ ഉപനിഷത്തിലെ ആരം 
ഭവാക്യമാകുന്നു.) “ഓമിത്യേതദക്ഷരമിദം സര്‍വം 
തസ്ധ്യോപ വ്യാഖ്യാനം” (ഇത്‌ മാണ്ഡൂുക്യ ഉപ 
നിഷത്തിലെ പ്രാരംഭവാക്യമാകുന്നു.) 
ജഷിമുനിമാര്‍ രചിച്ചിട്ടുള്ള മറ്റു ്രന്ഥങ്ങളും 
ആരംഭിക്കുന്നത്‌ ഓം എന്നോ അഥ എന്നൊ 
ആണ്‌. "” നാലു വേദങ്ങളുടെ ആരംഭത്തിലും 
ഇതുപോലെ തന്നെ. “അഗ്ഗിഃ, ഇട്‌, അഗ്ഗിഃ, യേ 
ര്രിഷപ്താഃ പരിയന്തിഥ "” എന്നീ പദങ്ങളാണ്‌ 
കാണുന്നത്‌. “(ശ?ഗ ണേശായനമ?'' എന്നു 
തുടങ്ങിയവ എങ്ങുമില്ല. വൈദികന്മാര്‍ വേദാരം 
ഭത്തില്‍ “ഹരി ഒം” എന്ന്‌ എഴുതുകയും ഉച്ചരി 





122 ശുക്ളയജ്ജൂുര്‍വേദം 1.17 സ്വാധ്യായാദന ഇതി.............. 
123 അഗ്നിഃ ഇട്‌, അഗ്നിഃ എന്നീ മുന്നും പദപ്രതിപാദകവും 
നാലാമത്തേത്‌ മ്ര്ത്രര്പതീകവുമാണ്‌. 





19 


ക്കുകയും ചെയ്യുന്നത്‌ പൌരാണികന്മാരുടെയും 
തഠന്ത്രികന്മാരുടെയും മിഥ്യാകല്പനകളില്‍നിന്ന്‌ 
അഭ്ൃയസിച്ചിട്ടുള്ളതാണ്‌. വേദാദിശാസ്ത്രങ്ങളില്‍ 
ഹരി എന്നും മറ്റും ഒരിടത്തും ആരംഭത്തില്‍ 
ര്രയോഗിച്ചിട്ടില്ല. അതിനാല്‍ ഗ്രന്ഥാരംഭത്തില്‍ 
ഓംകാരമോഅഥയോ ആണ്‌ എഴുതേണ്ടത്‌. 


ഈശ്വരനെ വിഷയമാക്കി ഇത്രമാത്രം ചുരുക്കി 
പറഞ്ഞു. തുടര്‍ന്ന്‌ “ശിക്ഷണം” എന്ന വിഷയത്തെ 
പ്പറ്റി പറയാം. 


ശ്രീമദുയാനന്ദ സരസ്വതി സ്വാമികളാല്‍ 
വിരചിതമായ സത്യാര്‍ഥ്പപകാശത്തില്‍ 
ഇവശ്വരനാമപ്രതിപാദകമായ 
പ്രഥമോല്ലാസം കഴിഞ്ഞു. 


സത്യ്യാര്‍ഥപ്രകാശത്തില്‍ 
വര്‍ണിച്ചിരിക്കുന്ന 
108 ഈശ്വരനാമങ്ങളുടെ പട്ടിക 


(അകാരാദി ക്രമത്തില്‍) 
നൂറ്റെട്ടു നാമ വ്യാഖ്യാനങ്ങളാണുള്ളത്‌. എന്നാല്‍ പരമാത്മാ, 
ആത്മ സംബന്ധിതവും, പരമേശ്വരന്‍ ഈശ്വര സംബന്ധി 
തവും പിതാമഹന്‍, പ്രചിതാമഹന്‍ പിതാസംബന്ധിതവും 
സച്ചിദാനന്ദന്‍ സമസ്തരൂപവും ദേവി ദേവന്റെ സ്ര്രീലി 
ങ്ഗവും പ്രഹ്മാവ്‌ ബ്രഹ്മത്തിന്റെ പുല്ലിംഗവുമാണ്‌. ഇവ 
ഏഴും ഓം ഒഴിവാക്കിയാല്‍ നൂറു നാമങ്ങളാണുള്ളത്‌. ഓമിന്റെ 
വ്യാഖ്യാനമാണല്ല്ലോ മറ്റെല്ലാം. 
1 അക്ഷര - ക്ഷരം-നാശം ഇല്ലാത്തത്‌. 
അഗ്നി ട- ഗതിയില്‍ നയിക്കുന്നവന്‍ 
അജ - ജനിക്കാത്തത്‌. 
അത്താ - ചരാചരജഗന്നിയന്താവ്‌. 
അദ്വൈതം - ത്രിവിധ ഭേദരഹിതമായത്‌. 
അനന്തം - പരിമാണരഹിതമായത്‌. 
അനാദി - കാരണരഹിതന്‍ 
അന്തര്യാമി - അന്തര്‍സ്ഥിതന്‍. 
അന്നം - ഭക്ഷണശക്തി നല്‍കുന്നത്‌. 
അന്നാദഃ - ഭോഗശക്തി നല്‍കുന്നത്‌. 
അര്യമാ - അനീതിയില്‍ രമിക്കാത്തത്‌. 


ധഠാപ്പയതമത ണന. പ 


കക 
൭ 


11 
ആകാശഃ - പ്രകാശകാരകമായത്‌. 
ആചാര്യ - ചരാചരഗതി കാട്ടിത്തരുന്നത്‌. 
ആത്മാ - സൂക്ഷ്മാതിസൂക്ഷ്മ വ്യാപ്തന്‍ 
ആദിത്യന്‍ - ഒരുകാലത്തുംനശിക്കാത്തത്‌. 
ആനന്ദന്‍ - ധര്‍മിഷ്ഠരുടെ നന്ദനന്‍. 
ആപ്ത - ധര്‍മിഷ്ഠരില്‍ വ്യാപ്തന്‍. 


ഇന്ദ്രന്‍ - ഐശ്വ്ര്യപതി 

ഈശ്വരന്‍ - ഐശ്യര്ൃയത്തില്‍ രമിക്കുന്നത്‌. 
ഉരുര്രമന്‍ - ക്രമത്തിലധികം പരാക്രമി. 

ഓം ട സത്-ചിത്‌-ആനന്ദ സ്വരൂപം. 

കവി - അറിയുന്നത്‌ അറിയിക്കുന്നത്‌. 

കാലന്‍ - എണ്ണങ്ങളെ അറിയുന്നത്‌. 

കാലാഗ്നി - എണ്ണങ്ങളെ നയിക്കുന്നത്‌. 

കുബേരന്‍ - സകലാധിപതി. 

കൂടസ്ഥന്‍ - രൂപത്തിലും സ്വരൂപസ്ഥിതന്‍. 

കേതു - ഒരു രോഗവും ബാധിക്കാത്തത്‌. 

ഖം - സര്‍വവ്യാപി 

ഗണപതി - ചരാചരഗണങ്ങളുടെ പതി. 

ഗണേശന്‍ - ഗണങ്ങളുടെ ഈശന്‍. 

ഗരുത്മാന്‍ - ബ്ൃഹത്സ്വരൂപന്‍(ഗുരു-ഘന) 

ഗുരു - നാശരഹിതമായി വിളങ്ങുന്നത്‌. 

ച്ര്രന്‍ - ആനന്ദസ്വരൂപന്‍ 

ചിത്‌ - ചേതനചൈതന്യബോധസ്വരുപം. 

ജലം - ജനയിതാവും ലയിപ്പിക്കുന്നവനും. 
ജ്ഞാനം - എല്ലാം അറിയുന്നത്‌. 

തൈജസന്‍ - പ്രകാശ-തേജോകാരകന്‍ 

ദയാലു - എല്ലാത്തിനും അഭയംനല്‍കുന്നത്‌ 

ദിവ്യന്‍ - ദിവ്യപദാര്‍ഥങ്ങളില്‍ വ്യാപ്തന്‍. 

ദേവന്‍ - മറ്റ്‌ സഹായം കൂടാതെ സ്വയം വിളങ്ങുന്നത്‌ 
ദേവി - ചൈതന്യകാരണകാരികയായി വിളങ്ങുന്നത്‌ 
ധര്‍മരാജന്‍ - ധര്‍മ്മത്തെമാര്രം ധരിക്കുന്നവന്‍. 
നാരായണന്‍ - സര്‍വവ്യപിയായി അയനംചെയ്യുന്നത്‌ 
നിത്യന്‍ - ചലനരഹിതനാകയാല്‍ നാശമില്ലാത്തത്‌ 
നിരജ്ഞനന്‍ - അലക്ഷണമായി ഒന്നും ഇല്ലാത്തത്‌ 
നിരാകാരന്‍ - ആകാരം ഓന്നുമേ ഇല്ലാത്തത്‌ 
നിര്‍ഗുണന്‍ - തന്റേതല്ലാത്തഗുണങ്ങളെ സ്പര്‍ശിക്കാത്തവന്‍ 
ന്യായകാരി - പക്ഷപാതമില്ലാതെ ധര്‍മം നടത്തുന്നത്‌ 
പരമാത്മാവ്‌ - സൂക്ഷ്മാതിസൂക്ഷമമായി വ്യാപ്തന്‍ 
പരമേശ്വരന്‍ - തുല്യമായോ പരമായോ മറ്റൊന്നുമില്ലാത്തവന്‍ 
പിതാവ്‌ - ഉന്നമനത്തെ മാര്തം കാംക്ഷിക്കുന്നവന്‍ 
പിതാമഹന്‍ ട പിതാക്കന്മാരുടെ പിതാവ്‌ 

പുരുഷന്‍ - പുരിയില്‍ (വിശ്വം) ശയിക്കുന്നവന്‍ 
പൃഥിവി - ജഗത്തിനെ വിസ്തരിക്കുന്നവന്‍ 
പ്രജാപതി - പ്രജകളെ പരിപാലിക്കുന്ന പതി 
പ്രപിതാമഹന്‍ - പ്രജ്ഞാപിതാക്കന്മാരുടെ പിതാവ്‌ 
പ്രാജ്ഞന്‍ - ശരിയായി അറിയുന്നവന്‍ 

പ്രാണന്‍ - നിലനില്‍പിന്‌ മൂലകാരണമായവന്‍ 
പ്രിയന്‍ - പ്രിയമായതിനും പ്രിയമായത്‌ 

ബന്ധു - സുഖത്തെ നിയമമായി സ്വയം ബന്ധിച്ചിരിക്കുന്നത്‌ 
ബുദ്ധന്‍ - എല്ലാറ്റിനെയും എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്‌ 
ബുധന്‍ - ബോധജ്ഞാനസ്വരൂപമായിരിക്കുന്നത്‌ 





63 


65 
66 
67 
68 
69 
70 
ഗി 
72 
73 
74 
75 
76 
ഗ്ഗ 
78 
79 
80 
81 
82 
83 
84 
85 
86 
87 
88 
89 
90 
91 
92 
93 
94 
95 
96 
97 
98 
99 
100 
101 
102 
103 
104 
105 
106 
107 
108 


ബൃഹസ്പതി - ബൃഹത്തായതിന്റെയെല്ലാം പതി 
(്രഹ്മം - അന്തരമില്ലാതെ വ്യാപ്തമായത്(നപും.ലിങ്ഗം) 
ബ്രഹ്മാവ്‌ - ബൃഹദ്സൃഷ്ടിജ്ഞാനമുള്ളത്‌ 

ഭഗവാന്‍ - ഐശ്വര്യാധിപതി 

ഭൂമി ട ചരാചരങ്ങളെ ധാരണം ചെയ്യുന്നത്‌ 

മംഗളന്‍ - ചലനത്തിലും സുഖം നല്‍കുന്നത്‌ 

മനു ട മനന-ജ്ഞാനങ്ങളാല്‍ മാനിക്കേണ്ടത്‌ 
മഹാദേവന്‍ - ദേവന്മാരുടെ മഹാനായ ദേവന്‍ 
മാതരിശ്വാ - അളവറ്റ ബലത്തോടുകൂടിയത്‌ 

മാതാവി - കൃപാപൂര്‍വം സന്താനപാലനം ചെയ്യുന്നത്‌ 
മിര്രന്‍ - എല്ലാവരെയും സ്നേഹിക്കുന്നത്‌ 

മുക്തന്‍ - പ്രാപഞ്ചിക-ക്ലേശങ്ങളില്‍നിന്ന്‌ മോചിപ്പിക്കുന്നത്‌ 
യജ്ഞം ട സകല പദാര്‍ഥങ്ങളെയും കൂട്ടിച്ചേര്‍ക്കുന്നത്‌ 
യമന്‍ - കര്‍മഫല (നിയമ) വ്യവസ്ഥചെയ്യുന്നത്‌ 
രാഹു ട മറ്റൊന്നും കൂടിക്കലരാത്ത രൂപത്തോടു കൂടിയത്‌ 
രുദ്രന്‍ - ദുഷ്ടന്മാരെ ശിക്ഷിച്ചു രോദിപ്പിക്കുന്നത്‌ 
ലക്ഷ്മി - ജഗത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്‌ 
വസു - ഏതില്‍ എല്ലാം സ്ഥിതിചെയ്യുന്നുവോ അത്‌ 
വരുണന്‍ - വരേണ്യ ഗുണമുള്ളത്‌ 

വായു - വരിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത്‌ 
വിരാട്‌ - വിശ്വത്തെ സ്വതേജസ്സുകൊണ്ട്‌ പ്രകാശിപ്പിക്കുന്നത്‌ 
വിശ്വന്‍ - എല്ലാത്തിലും എങ്ങും നിറഞ്ഞു വര്‍ത്തിക്കുന്നുവോ അത്‌ 
വിശ്വംഭരന്‍ - ധരിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നത്‌ 
വിശ്വേശരന്‍ - സകലജഗത്തിന്റെയും അധിഷ്ഠാതാവാകയാല്‍ 
വിഷ്ണു - സര്‍വൃതിലും വ്യാപ്തനാകയാല്‍ 

ശക്തി - സൃഷ്ടിക്കുവാന്‍ സാമര്‍ഥ്യമുള്ളത്‌ 
ശംകരന്‍ - മംഗകളകരമായി മാത്രം കര്‍മ്മം ചെയ്കയാല്‍ 
ശനൈശ്ചരന്‍ (ശനി) - ഗതിയില്‍ സഹജമായ മൈര്യമുള്ളതത്‌ 
ശിവന്‍ - സ്വയം മംഗളപ്രദനും ദാതാവുമാകയാല്‍ 
ശു്രന്‍ - സംഗത്താല്‍ പവിത്രതയില്‍ എത്തുന്നതിനാല്‍ 
ശുദ്ധന്‍ - മറ്റുള്ളതെല്ലാം പരിശുദ്ധമാക്കുന്നത്‌ 
ശേഷന്‍ - ഉല്പത്തിയിലും പ്രളയത്തിലും ശേഷിക്കുന്നത്‌ 
ശ്രീ - സേവായോഗ്യമായത്‌ 

സഗുണന്‍ -- തന്നില്‍ മാത്രമുള്ള ഗുണങ്ങളേയും ധാരണം ചെയ്യുന്നത്‌ 
സച്ചിദാനന്ദന്‍ - സര്‌, ചിര, ആനനം ഉവ സ്വൂപത്തില്‍ ധാരണം ചെന്തുന്ന്‌ 
സത്‌ - ത്രി കാലങ്ങളിലും ഒരുപോലെ നാശമില്ലാതെ വര്‍ത്തിക്കുന്നത്‌ 
സത്യം - സത്തയുള്ളതിനാല്‍ 

സരസ്വതി - വിവിധ വിഷങ്ങളുടെ യഥാതഥമായ ജഞാനത്തോടുകൂടിയര്‍ 
സര്‍വശക്തിമാന്‍ - മറ്റെല്ലാശക്തികളിലും ശക്തമായത്‌ 
സവിതാ - സര്‍വലോകത്തെയും ഉല്പാദിപ്പിക്കുന്നതുത്‌ ഏതോ 
സുപര്‍ണന്‍ - സദ്കര്‍മങ്ങളില്‍ പൂര്‍ണമായിരിക്കുന്നത്‌ 
സൂര്യന്‍ ട ജഡ-പേതനങ്ങളുടെ അന്തരാത്മാവായി സ്വം പ്രകാശിദ്ടുന്നത്‌ 
സ്വയംഭൂ -: സ്വയമേവ ഉള്ളത്‌ മറ്റൊന്നില്‍ നിന്ന്‌ ഉണ്ടാകാത്തത്‌ 
സ്വരാട - സ്വയം വിരാജിക്കുകയും പ്രകാശിക്കുകയും ചെയ്യുന്നതിനാല്‍ 
ഹിരണ്യഗര്‍ഭന്‍ - സ്ദ്യദിലാഭങ്ങള്‍ എതി നിനു ഉ88വിച്ചുവോ അര്‌ 
ഹോതാവി്‌ - യോഗ്യമായവയ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത്‌ 


2 


രണ്ടാം സമുല്ലാസം 


സത്ധാര്‍ഥ്പ്രകാശം 


വിദ്യാഭ്യാസ സ്ര്രദായം 
അഥ ശിക്ഷാം പ്രവക്ഷ്്യാമഃ 


മാത്ൃമാന്‍ പിത്ൃമാനാചാര്യവാന്‍ പുരുഷോ 
വേദ., ഇതു ശതപഥഡ്രാഹ്മണത്തിലുള്ള ഒരു 
വാക്യമാകുന്നു. ൧ ' വാസ്തവം പറയുകയാണെ 
ങ്കില്‍, മാതാവ്‌, പിതാവ്‌, ആചാര്യന്‍ എന്നീ മുന്ന്‌ 
ഉത്തമാദ്ധ്യാപകന്മാരെ ലഭിച്ച ഒരുവന്‍ മാര്രമേ 
അറിവുള്ളവനാകൂ. ധാര്‍മികരും പഠിപ്പുള്ളവരു 
മായ മാതാപിതാക്കളുള്ളവനാണ്‌ ഭാഗ്യവാന്‍! ആ 
കുലമാണ്‌ ധന്യം. മക്കള്‍ക്ക്‌ എത്രത്തോളം ഉപ 
ദേശവും ഉപകാരവും മാതാവില്‍ നിന്ന്‌ ലഭി 
ക്കുമോ അത്രത്തോളം മറ്റാരില്‍ നിന്നും ലഭിക്കു 
കയില്ല. അമ്മയ്ക്ക്‌ സ്വസന്താനങ്ങളോട്‌ 
ഉണ്ടാകുന്ന വാത്സല്യം മറ്റൊരാള്‍ക്കും ഉണ്ടാവു 
ന്നതല്ല. പെറ്റമ്മ മക്കളുടെ ഹിതത്തെ ഇച്ഛിക്കുന്ന 
തുപോലെ മറ്റൊരാള്‍ ഇച്ഛിക്കുകയുമില്ല. അതി 
നാലാണ്‌-മാതൃമാന്‍ പ്രശസ്തയും ധര്‍മതല്‍പര 
യുമായ മാതാവുള്ളവന്‍ -- എന്നു പറഞ്ഞിരിക്കു 
ന്നത്‌ല “. ഗര്‍ഭാധാനം മുതല്‍ക്ക്‌ വിദ്യാഭ്യാസം കഴി 
യുന്നതു വരെ സ്വസന്താനങ്ങള്‍ക്ക്‌ സൌശീല്യം 
ഉപദേശിക്കുന്ന അമ്മയാണ്‌ പരമധന്യ. 
ഗര്‍ഭാധാനത്തിന്‌ മുമ്പും ഗര്‍ഭാധാനകാലത്തും 
അതിനു ശേഷവും മാതാപിതാക്കന്മാര്‍ മദ്യം മുത 
ലായ മാദകപദാര്‍ഥങ്ങളേയും രൂക്ഷവും ദുര്‍ഗന്ധ 





1 ശതപഥബ്രാഹ്മണം 14.6., 10.2 & 
ഛാന്ദോഗ്യ ഉപനിഷത്ത്‌ 6.14.2 

2 പ്രശസ്താ ധാര്‍മികീ മാതാ വിദ്യതേ 
യസ്യയ സ മാതൃമാന്‍ 


മുള്ളവയും ബുദ്ധിശക്തിയെ നശിപ്പിക്കുന്നവയു 
മായ ആഹാരപദാര്‍ഥങ്ങളേയും വര്‍ജിച്ച്‌ സമാ 
ധാനം, ആരോഗ്യം, ബലം, ബുദ്ധി, പരാക്രമം, 
സരശീല്യം, എന്നിവയാല്‍ സഭ്യതയെ ഉണ്ടാ 
ക്കുന്ന നെയ്യ്‌, പാല്‍, മധുരാന്നങ്ങള്‍ മുതലായ 
പദാര്‍ഥങ്ങളെ ശീലിക്കുന്നതാണ്‌ ഏറ്റവും ഉചി 
തം. അപ്രകാരം ചെയ്യുന്നതായാല്‍ അവരുടെ 
വീര്യരജസുകള്‍ ദോഷരഹിതങ്ങളും അത്യുത്തമ 
ഗുണപൂര്‍ണവുമാകും. 

രാജോദര്‍ശനത്തിന്റെ അഞ്ചാം ദിവസം മുതല്‍ 
പതിനാറാം ദിവസം വരെയാണ്‌ ഗര്‍ഭാധാനത്തിനു 
വിധിച്ചിരിക്കുന്ന കാലം. അവയില്‍ ആദ്യത്തെ 
നാലുനാള്‍ വര്‍ജ്യങ്ങളാണ്‌. ശേഷമുള്ള പ്രന്തണ്ടു 
ദിവസങ്ങളില്‍ പതിനൊന്നാമത്തെയും പതിമൂന്നാ 
മത്തെയും ദിവസങ്ങള്‍ ഒഴികെ ബാക്കിയുള്ള 
പത്തു രാത്രികളില്‍ മാര്രം ഗര്‍ഭാധാനം ചെയ്യു 
ന്നതാണ്‌ ഉത്തമം. രജോദര്‍ശനം മുതല്‍ക്ക്‌ പതി 
നാറു രാധ്രികള്‍ കഴിഞ്ഞാല്‍ പിന്നീട്‌ സ്ത്രീപു 
രുഷ സംയോഗമരുത്‌. ഇങ്ങനെ ഗര്‍ഭാധാനത്തിന്‌ 
യോഗ്യമായ കാലം വീണ്ടും വരുന്നതുവരേയും 
ഗര്‍ഭാധാനം ഉണ്ടായാല്‍ അതുമുതല്‍ ഒരു കൊല്ല 
ത്തേക്കും സംയോഗം പാടില്ല. ഭാര്യാഭര്‍ത്താക്ക 
ന്മാര്‍ ഇരുവരുടെയും ശരീരം ആരോഗ്യത്തോടു 
കൂടിയതും മനസ്സ്‌ ശോകരഹിതവും പ്രസന്നവു 
മായിരിക്കണം. ചരകം, സുശ്രുതം, എന്നീ വൈദ്യ 
ര്ഗന്ഥങ്ങളിലെ വിധിപ്രകാരം ഭക്ഷണവും, 
വസ്രതധാരണവും ചെയ്യേണ്ടതാണ്‌. മനുസ്മൃതി 





൦ സത്യാര്‍ഥപ്രകാശം 


വിദ്യാഭ്യാസ സ്ര്രദായം 





വിധിച്ചിട്ടുള്ള രീതിയില്‍ സ്ര്രീപുരുഷന്മാര്‍ ഇരു 
വരും അന്യോന്യം സന്തോഷം പ്രദാനം ചെയ്തു 
ജീവിക്കണം. ഗര്‍ഭാധാനത്തിന്റെ ശേഷം ഭക്ഷണ 
ത്തിലും വസ്ര്രധാരണത്തിലും സ്ര്രീകള്‍ വളരെ 
ശ്രദ്ധിക്കണം. ഗര്‍ഭം ധരിച്ചതിനുശേഷം ഒരു 
കൊല്ലത്തേക്ക്‌ അവര്‍ പുരുഷസംയോഗം ചെയ്യ 
രുത്‌. ഗര്‍ഭിണിയായ സ്ത്രീ പ്രസവം കഴിയുന്ന 
തുവരെ ബുദ്ധി, ബലം, രൂപം, ആരോഗ്യം, പരാ 
ക്രമം, ശാന്തി മുതലായ ഗുണങ്ങളെ ഉണ്ടാക്കുന്ന 
പദാര്‍ഥങ്ങള്‍ മാത്രം ഭക്ഷിക്കണം. 


പ്രസവം കഴിഞ്ഞ ഉടനെ ശിശുവിനെ സുഗ 
ന്ധയുക്തമായ ജലംകൊണ്ട്‌ കുളിപ്പിച്ച്‌ പൊക്കിള്‍ 
ക്കൊടി ഛേദിച്ച്‌ കിടത്തിയശേഷം വീട്ടില്‍ നല്ല 
സുഗന്ധത്തോടുകൂടിയ നെയ്യ്‌ മുതലായ 
പദാര്‍ഥങ്ങളാല്‍ ഹോമം ചെയ്ുണം. പ്രസവിച്ചു 
കിടക്കുന്ന സ്ര്രീയുടെ കുളി ഹിതകരമായ 
ആഹാരം മുതലായവക്കും ഉചിതമായ ഏര്‍പ്പാട്‌ 
ചെയ്യണം. കുട്ടിയും തള്ളയും ക്രമേണ ആരോഗ്യം 
പ്രാപിക്കുവാനാണിത്‌. കുട്ടിയുടെ പെറ്റമ്മയും 
പോറ്റമ്മയും ” മുലപ്പാലിന്‌ ഉത്തമഗുണങ്ങളുണ്ടാ 
കത്തക്കവണ്ണം ആഹാരം കഴിക്കണം. പ്രസവദി 
വസം മുതല്‍ ആറു ദിവസം കഴിയുന്നതുവരെ 
പെറ്റമ്മയുടെ മുലപ്പാല്‍ പാല്‍ കുട്ടിക്കു കൊടുക്ക 
ണം. പിന്നീട്‌ ധാത്രിയുടെ മുലപ്പാല്‍ കൊടുക്കാ 
വുന്നതാണ്‌. എന്നാല്‍ ധാഭ്രിക്കു ഭക്ഷിപ്പാനും 
കുടിക്കാനും നല്ല പദാര്‍ഥങ്ങള്‍ നല്‍കുവാന്‍ കുട്ടി 
യുടെ അച്ഛനമ്മമാര്‍ പ്രത്യേകം (്രദ്ധിക്കണം, 
ധാര്രിയെ പോറ്റുവാന്‍ കഴിയാത്ത നിര്‍ധനര്‍ 
ബുദ്ധി, പരാക്രമം, ആരോഗ്യം എന്നീ ഗുണങ്ങ 
ളുണ്ടാക്കുന്ന മരുന്നുകള്‍, ചേര്‍ത്ത കഷായത്തില്‍ 
ആട്ടിന്‍പാലോ, പശുവിന്‍പാലോ ചേര്‍ത്ത്‌ 
കുട്ടിക്കുകൊടുക്കണം, പ്രസവം കഴിഞ്ഞാല്‍ ശിശു 
വിനെയും അമ്മയേയും വേണ്ടുവോളം ശുദ്ധവാ 
യുവുള്ള മറ്റൊരു സ്ഥലത്തേക്കു മാറ്റിക്കിടത്തണം. 
അവിടെ കണ്ണിന്‌ ഭൌാതുകമേകുന്നതും, പരിമളം 
പരത്തുന്നതുമായ പദാര്‍ഥങ്ങള്‍ വയ്ക്കുക. പ്രസ 
വിച്ച സ്ര്രീ പരിശുദ്ധമായ വായുവുള്ള പ്രദേശ 
ത്തുമാത്രമേ സഞ്ചരിക്കാവു. ധാത്രീസ്തന്യം, പശു 
വിന്‍പാല്‍, ആട്ടിന്‍പാല്‍ എന്നിവയൊന്നും 
കിട്ടാത്ത പ്രദേശങ്ങളില്‍ ഉചിതം പോലെ 
പ്രവര്‍ത്തിക്കണം. ശിശുവിന്റെ ശരീരം ജനനി 
യുടെ ശരീരാംശങ്ങളില്‍ നിന്നാണുണ്ടാകുന്നത്‌. 
അതിനാല്‍ പ്രസവിത്രിയുടെ ശരീരം ബലഹീന 





3 ധാത്രി മലയാളക്കരയില്‍ ഈ സ്യന്രദായം (്രചാരമില്ല. 


ച 


മാകുന്നു. സ്ര്തീയുടെ ആരോഗ്യം പരിഗണിക്കു 
മ്പോള്‍ പ്രസവിച്ചുകിടക്കുന്നവളുടെ മുലപ്പാല്‍ 
കുട്ടിക്കു കൊടുക്കുന്നതു നല്ലതല്ല. മുലപ്പാല്‍ 
ചോര്‍ന്നു പോകാതിരിപ്പാന്‍ വേണ്ടുന്ന മരുന്നു 
കള്‍ സ്തനങ്ങളില്‍ പുരട്ടി സ്തന്യത്തെ നിരോ 
ധിച്ചു നിര്‍ത്തുന്നതായാല്‍ പ്രസവിച്ച സ്ര്രീ ഒരു 
മാസം കഴിയുമ്പോഴേയ്ക്കും വീണ്ടും യുവതിയാ 
കും. അതേവരെ പുരുഷനും ്രഹ്മചര്യംകൊണ്ട്‌ 
വീര്യസംരക്ഷണം ചെയ്യണം. ഇപ്പറഞ്ഞവണ്ണം 
അനുഷ്ഠിക്കുന്ന സ്ര്രീപുരുഷന്മാര്‍ക്ക്‌ ഉത്തമസ 
ന്താനങ്ങള്‍ ഉണ്ടാവുകയും, ആയുസും, ബലം, 
പരാക്രമം എന്നിവ വര്‍ദ്ധിക്കുകയും ചെയ്യും. അവ 
രുടെ എല്ലാ സന്താനങ്ങളും ഉത്തമരും, ധാര്‍മിക 
രും, ദീര്‍ഘായുസ്സ്‌, ബലം, പരാക്രമം, എന്നിവയു 
ള്ളവരുമാകും. സ്ര്തീ അപത്യമാര്‍ഗത്തെ സങ്കോ 
ചിപ്പിച്ചു, സംശോധനം ചെയ്തു സൂക്ഷിക്കുകയും 
പുരുഷന്‍ വീര്യസംരക്ഷണം ചെയ്യുകയും വേണം. 
എങ്കില്‍ പിന്നീടുണ്ടാകുന്ന സന്താനങ്ങളെല്ലാം 
ഉത്തമരായിരിക്കും. 


തന്റെ മക്കള്‍ പരിഷ്കൃതശീലരും ശരീരാവ 
യവങ്ങളെ കൊണ്ട്‌ കുത്സിതചേഷ്ടകളൊന്നും 
ചെയ്യാതിരിക്കുന്നവരുമാകാന്‍ നല്ല ഉപദേശങ്ങള്‍ 
സദാ നല്‍കേണ്ടത്‌ മാതാവിന്റെ കര്‍ത്തവ്യമാണ്‌. 
കൂട്ടി സംസാരിക്കാന്‍ തുടങ്ങിയാല്‍ അമ്മ 
അതിന്റെ നാവിനു മാര്‍ദ്ദവം ഉണ്ടാകത്തക്കവി 
ധമുള്ള ഉപായം ചെയ്യണം. എങ്കില്‍ മാത്രമേ 
കുട്ടിക്കു സ്പഷ്ടമായി ഉച്ചരിക്കുവാന്‍ ശക്തി 
ഉണ്ടാവുകയുള്ളൂ. അതതു വര്‍ണങ്ങളുടെ സ്ഥാന 
പ്രയത്നങ്ങളും (ഉദാഹരണം പറയാഠം- “പ' കാര 
ത്തിന്‌ ഓഷ്ഠമാണ്‌ സ്ഥാനം. സ്പൃഷ്ടമാണ്‌ പ്രയ 
ത്നം. എന്നു വെച്ചാല്‍ രണ്ടു ചുണ്ടുകളെയും കൂട്ടി 
ച്ചേര്‍ത്ത്‌ ഉച്ചരിക്കണം എന്നര്‍ഥം.) ശ്രസ്വദീര്‍ഘ 
പ്ലുതങ്ങളും സ്പഷ്ടമായി ഉച്ചരിക്കുവാനും, മധു 
രവും, ഗംഭീരവും, സുന്ദരവുമായ സ്വരത്തില്‍ 
അക്ഷരം, മാത, പദം, വാക്യം, സന്ധി, വിരാമം 
എന്നിവ വ്യക്തമായി കേള്‍ക്കത്തക്കവണ്ണം പറയു 
വാനും പഠിപ്പിക്കണം. കുട്ടികള്‍ കുറേശ്ശെ സംസാ 
രിക്കുവാനും കാര്യങ്ങള്‍ മനസ്സിലാക്കുവാനും തുട 
ങ്ങിയാല്‍ മധുരമായി സംസാരിക്കുവാനും 
മുതിര്‍ന്നവര്‍ സമന്മാര്‍ ഇളയവര്‍ മാതാപിതാക്ക 
ന്മാര്‍, മാന്യന്മാര്‍, രാജാക്കന്മാര്‍ വിദ്വാന്മാര്‍, മുത 
ലായവരോട്‌ സംഭാഷണം ചെയ്യേണ്ടുന്ന സ്ര്പ 
ദായവും, പെരുമാഠഴേണ്ടുന്ന രീതിയും മറ്റും അവര്‍ 
ക്ക്‌ പഠിപ്പിച്ചു കൊടുക്കണം. എങ്കില്‍ കാര്യങ്ങളില്‍ 
അവര്‍ ഒരിടത്തും അയോഗ്യമായി പെരുമാറുക 


രണ്ടാം സമുല്ലാസം 






സത്യാര്‍ഥപ്രകാശം കൂ 





യില്ല. എല്ലായിടത്തും ആദരവു നേടും. സ്വസന്താ 
നങ്ങളെ ജിതേന്ദ്രിയന്മാരും, വിദ്യാഭ്യാസത്തില്‍ 
ശ്രദ്ധയുള്ളവരും സജ്ജനസംസര്‍ഗത്തില്‍ ആസ 
ക്തിയുള്ളവരുമാക്കുവാന്‍ എല്ലാവരും പരിശ്രമി 
ക്൭ണം. വ്യര്‍ഥമായ ക്രീഡ, കരച്ചില്‍, ചിരി, വഴ 
ക്കുകൂട്ടല്‍, സന്തോഷം, വ്യസനം, കണ്ടതെല്ലാം 
കിട്ടുവാന്‍ കൊതി, അസൂയ വെറുപ്പ്‌, മുതലായ 
തൊന്നും കുട്ടികള്‍ ശീലിക്കരുത്. ഗുഹൃപ്രദേ 
ശത്തെ സ്പര്‍ശനവും മര്‍ദ്ദനവും ശുക്ടക്ഷയ 
ത്തിനും ദുര്‍ഗന്ധത്തിനും നപുംസകത്പത്തിനും 
കാരണമാകും. അതിനാല്‍ കുട്ടികള്‍ ഉപസ്ധ്േന്്ി 
യത്തെ സ്പര്‍ശിച്ചു ശീലിക്കരുത്‌. 
എല്ലായ്‌പോഴും സത്യം പറയുക, ശൌര്യം, 
ധൈര്യം, മുഖ്പ്രസന്നത മുതലായ ഗുണങ്ങള്‍ 
കുട്ടികള്‍ക്കു ണ്ടാകത്തക്കവിധത്തില്‍ അവരെ 
വളര്‍ത്തണം. അഞ്ചാമത്തെ വയസില്‍ ആണ്‍കു 
ട്ടികളേയും പെണ്‍കുട്ടികളെയും ഒരുപോലെ നാഗ 
രാക്ഷരവും അന്യരാജ്യങ്ങളിലെ ഭാഷകളുടെ 
ലിപിയും അഭ്യസിപ്പിക്കേണ്ടതാണ്‌. പിന്നീട്‌ 
ശ്രേഷ്ഠമായ വിദ്യാഭ്യാസത്തെ നല്‍കുന്നവയും, 
വിദ്യ ധര്‍മം, ഈശ്വരന്‍ എന്നിവയെക്കുറിച്ച്‌ പ്രതി 
പാദിക്കുന്നവയും അച്ഛന്‍, അമ്മ, ആചാര്യന്‍, അതി 
ഥി, വില്വാന്മാര്‍, ഭരണാധികാരികള്‍, ജനങ്ങള്‍, തറ 
വാട്ടിലുള്ളവര്‍, ചാര്‍ച്ചക്കാര്‍, സഹോദരീസഹോ 
ദരന്മാര്‍, ഭൃത്യന്മാര്‍ മുതലായവരോട്‌ പെരുമാ 
റേണ്ട രീതിയെ ഉപദേശിക്കുന്നവയുമായ മ്ന്ത്രങ്ങ 
ള്‍, ശ്ലോകങ്ങള്‍, സൂധ്തങ്ങള്‍, ഗദ്യഭാഗങ്ങള്‍, പദ്യ 
ഭാഗങ്ങള്‍ എന്നിവയെല്ലാം അര്‍ഥത്തോടുകൂടി 
ഹൃദിസ്ഥമാക്കിക്കണം. അങ്ങനെയാ യാല്‍ കുട്ടി 
കള്‍ കള്ളന്മാരുടെ ചതിപ്രയോഗങ്ങ ളില്‍ പെട്ടു 
പോവില്ല. വിദ്യയ്ക്കും, ധര്‍മത്തിനും 
വിരുദ്ധങ്ങളായ മോഹജാലങ്ങളിലേക്കു നയി 
ക്കുന്ന ലാകിക വ്യവഹാരങ്ങളെപ്പറ്റി വേണ്ടുന്ന 
ഉപദേശങ്ങള്‍ കൊടുക്കുന്നതായാല്‍ ഭൂതപ്രേതാ 
ദികളായ മിഥ്യാവസ്തുക്കളില്‍ അവര്‍ക്കു 
വിശ്വാസം ഉണ്ടാവാതിരിക്കും. 
ഗുരോഃ പ്രേതസ്യ ശിഷ്യസ്തു പിത്ൃയമേധം സമാ 
ചരന്‍. പ്രേതഹാരൈഃ സമം ത്രത ദശരാത്രേണ 
ശുദ്ധ്യതി(മനുസ്മൃതി-ട.ടെ) 


മരിച്ചുപോയ ഗുരുവിന്റെ സംസ്കാരകര്‍മം നട 
ത്തുന്ന ശിഷ്യന്‍ ശവം എടുത്തുകൊണ്ടു പോയ 
വരൊരുമിച്ച്‌ പത്തുദിവസം കൊണ്ട്‌ പരിശുദ്ധിയെ 
പ്രാപിക്കുന്നു എന്നാണ്‌ മുകളില്‍ കൊടുത്ത മനു 
സ്മൃതി വചനത്തിന്റെ അര്‍ഥം. പ്രേതം എന്ന പദ 
ത്തിന്‌ മൃതശരീരം അല്ലെങ്കില്‍ ശവം എന്നാ 


ണര്‍ഥം. മൃതശരീരം ദഹിച്ചു ഭസ്മമായാല്‍ പിന്നെ 
അതിന്‌ ഭൂതം എന്നുപേര്‍. “ഇന്ന പേരോടുകൂടിയ 
ഒരുവന്‍ ഉണ്ടായിരുന്നു. അവന്‍ കഴിഞ്ഞുപോയി” 
എന്ന്‌ താല്പര്യം. ഒരുകാലത്ത്‌ ജനിച്ചവരും 
ഇക്കാലത്ത്‌ ജീവിച്ചിരിക്കാത്തവരുമായ ജനങ്ങള്‍ 
ഭൂതകാലത്തിലുള്ളവരാകയാല്‍ ഭൂതങ്ങള്‍ എന്നു 
പറയുന്നുവെന്നേയുളളൂ. ര്രഹ്മര്‍ഷി തുടങ്ങി 
ഇതേവരെയുള്ള സകല വിദ്വാന്മാരുടെയും 
സിദ്ധാന്തം ഇപ്രകാരമാണ്‌. എന്നാല്‍ സംശയ 
ശീലമുള്ളവരും കുത്സിതരായ ആളുകളോട്‌ 
സംസര്‍ഗം ചെയ്യുന്നവരും, ദുഷിച്ച സംസ്കാരമു 
ള്ളവരുമായ ജനങ്ങള്‍ ഭയവും സംശയവുമുണ്ടാ 
ക്കുന്ന ഭൂതങ്ങള്‍, പ്രേതങ്ങള്‍, മറുതാ, പിശാച്‌ 
മുതലായവയുണ്ടെന്ന അന്ധവിശ്വാസത്താല്‍ 
ദുഃഖിതരായിത്തീരുന്നു. നോക്കുക! ഒരു ജീവി മരി 
ക്കുമ്പോള്‍ അതിന്റെ ജീവന്‍ സ്വയംകൃതമായ 
പാപപുണ്യങ്ങള്‍ക്കധീനമായി ഈശ്വരന്റെ നിശ്ച 
യമനുസരിച്ച്‌ സുഖദുഃഖങ്ങളനുഭവിക്കാന്‍ മറ്റൊരു 
ജന്മം സ്വീകരിക്കുന്നു. നാശരഹിതനായ സര്‍വേ 
ശ്വരന്റെ ആ നിശ്ചയത്തെ-പാപപുണ്യവ്യവസ്ഥ 
യെ- ഇല്ലാതാക്കുവാന്‍ ആര്‍ക്കെങ്കിലും കഴി 
യുമോ? അറിവില്ലാത്ത ജനങ്ങള്‍ വൈദ ശാസ്ത്രം, 
പ്രകൃതി വിജ്ഞാനീയം എന്നിവ പഠിക്കുകയോ, 
കേള്‍ക്കുകയോ ചെയ്യാതെയും സ്വയം ആലോ 
ചിച്ചു നോക്കാതെയും സന്നിപാതജരം തുടങ്ങിയ 
ശാരീരിക രോഗങ്ങള്‍ക്കും ചിത്തര്രമം മുതലായ 
മാനസികരോഗങ്ങള്‍ക്കും ഭൂതബാധ, പ്രേതബാധ 
എന്നെല്ലാം പേരു കൊടുക്കുന്നു. അവര്‍ ആ 
രോഗങ്ങള്‍ക്കുള്ള ഓഷധങ്ങള്‍ സേവിക്കുകയോ, 
പഥ്യാദികളാചരിക്കുകയോ ചെയ്യാതെ കുള്ള 
ന്മാരും, അത്യന്തമുഡന്മാരും, ദുരാചാരനിരതന്മാ 
രും, സ്വാര്‍ഥമാധ്രപരായണന്മാരും, കഞ്ചാവുകു 
ടിയന്മാരുമായ ക്ലേച്ചുന്മാരെപ്പോലും വിശ്വസിച്ച്‌ പല 
പ്രകാരത്തിലുമുള്ള വഞ്ചനകളും വ്യാജങ്ങളും 
കാപട്യങ്ങളും കാട്ടി, എച്ചില്‍ തിന്നുക, ചരടുജ 
പിച്ചു കെട്ടുക, മ്രന്തങ്ങള്‍ ജപിക്കുക, തകിടുകള്‍ 
ബന്ധിക്കുക മുതലായ മിഥ്യാചാരങ്ങള്‍ ചെയ്ത്‌ 
ധനം മുഴുവനും കളഞ്ഞുകുളിച്ച്‌, സ്വസന്താനങ്ങ 
ളുടെ രോഗങ്ങളേയും ദുരവസ്ഥയേയും വര്‍ദ്ധി 
പ്പിച്ച്‌ ദുഃഖമുളവാക്കിക്കൊണ്ട്‌ നടക്കുന്നു. അജ്ഞാ 
നാന്ധന്മാരായ ധനികര്‍ പാപികളും സ്വാര്‍ഥികളു 
മായ ആ ദുര്‍ബുദ്ധികളുടെ അടുക്കല്‍ ചെന്ന്‌, 
“സ്വാമിന്‍, ഈ കുഞ്ഞുങ്ങള്‍ക്ക്‌ എന്തു സംഭവിച്ചു 
എന്ന്‌ മനസ്സിലാകുന്നില്ല. എന്താണവര്‍ക്കു വന്നു 
പിണഞ്ഞത്‌?” എന്നു ചോദിച്ചാല്‍ അവര്‍ ഇപ്ര 
കാരം മറുപടി പറയും:- “ഇവന്റെ ദേഹത്തില്‍ 





ചു 
റി 


സത്യാര്‍ഥ്രപ്രകാശം 


വിദ്യാഭ്യാസ സ്ര്പദായം 





ഒരു വലിയ ഭൂതം. പ്രേതം, ഭൈരവന്‍, വസൂരി 
മാല മുതലായ മൂര്‍ത്തികളെല്ലാം ബാധിച്ചിട്ടുണ്ട്‌. 
അവര്‍ക്കു വേണ്ടുന്ന ഒഴിവുകള്‍ ചെയ്യുന്നതുവരെ 
അവ വിട്ടൊഴിയുകയില്ല. ഒരു സമയം ഇവന്റെ 
പ്രാണനെ കൂടി കൊണ്ടുപോയേക്കും. ഞങ്ങള്‍ക്ക്‌ 
വേണ്ടുവോളം പലഹാരങ്ങളും വല്ല ദക്ഷിണയും 
കൂടി തരുന്നതായാല്‍ ഞങ്ങള്‍ അവയെ മന്ത്ര 
ങ്ങള്‍ ജപിച്ചും ഹോമം ചെയ്തും ഓടിച്ചുകളയാം.” 
ഇപ്രകാരം പറയുമ്പോള്‍ ആ അജ്ഞാനാന്ധന്മാര്‍ 
പറയും:- “സ്വാമിന്‍, ഞങ്ങളുടെ സര്‍വസ്വവും 
നശിച്ചാലും ഇവന്റെ ഭൂതബാധയകറ്റി ഇവനെ 
സുഖപ്പെടുത്തിത്തരിക മാത്രം ചെയ്താല്‍ മതി.” 
അവര്‍ ഇങ്ങനെ പറയുന്നതോടുകൂടി ആ ദുഷ്ട 
ന്മാരുടെ ആഗ്രഹം സിദ്ധിക്കുന്നു. അവര്‍ തുടരും:- 
“ശരി ഇത്ര ഒരുക്കുകള്‍ വേണം. ഇര്ര പണം 
ദക്ഷിണ തരണം. ദേവതയ്ക്കു ബലി കൊടുക്ക 
ണം. ഗ്രഹശാന്തിക്കു വേണ്ടുന്ന ദാനവും ചെയു 
ണം.” മൃദംഗം, ഇലത്താളം, ചെണ്ട, ചേങ്ങല, മുത 
ലായ വാദ്യങ്ങളെടുത്ത്‌ അവര്‍ അവന്റെ മുമ്പില്‍ 
ചെന്ന്‌ നിന്ന്‌ കൊട്ടിപ്പാടുന്നു. തുടര്‍ന്ന്‌ അവരി 
ലൊരു കപടമാന്ത്രികന്‍ കലികൊണ്ട്‌ തുള്ളിച്ചാ 
ടി, “ഞാന്‍ ഇവന്റെ പ്രാണനെത്തന്നെ കൊണ്ടു 
പോകും” എന്നു പറയുന്നു. അപ്പോള്‍ ആ മൂഡഃ 
ന്മാര്‍ ആ നീചമാന്ത്രികരുടെ കാല്‍ക്കല്‍വീണണ്‍ 
“അവിടുന്ന്‌ ഇഷ്ടമുള്ളതെല്ലാം എടുത്താട്ടെ. 
ഇവന്റെ ജീവനെ മാത്രം വിട്ടയക്കണേ” എന്ന്‌ 
അപേക്ഷിക്കുന്നു. അതുകേള്‍ക്കു മ്പോള്‍ ആ 
ദുഷ്ടന്‍ പറയുന്നു. “ഞാന്‍ ഹനുമാനാണ്‌. കൊ 
ണ്ടുവാ ലഡ്ഡു, ജിലേബി, എണ്ണ, സിന്ദൂരം, ഒന്നേ 
കാല്‍ മന്നു ഘനമുള്ള ഒരു ഒറ്റചപ്പാത്തി, ചുവന്ന 
ലങ്കോട്ടി കൊണ്ടുവാ” അതല്ലെങ്കില്‍ “ഞാന്‍ 
ഭൈരവനാണ്‌. ഞാന്‍ ഭ്രദകാളിയാണ്‌ അഞ്ചുകുപ്പി 
കളള, ഇരുപതു കോഴി, അഞ്ച്‌ കോലാട്‌, കുറെ 
പലഹാരം, ഒരു മുണ്ട്‌, ഇതെല്ലാം കൊണ്ടുവാ.” 
എന്ന്‌ പറയുന്നു. “'വേണ്ടതെല്ലാം എടുത്തു 
കൊള്‍ക” എന്നു പറഞ്ഞ്‌ മന്ദബുദ്ധികള്‍ കൊടു 
ക്കുമ്പോള്‍ ആ ഭ്രാന്തന്റെ തുള്ളലും ചാട്ടവും അധി 
കമാകുന്നു. എന്നാല്‍ ബുദ്ധിയുള്ളവര്‍ വല്ലവരും 
ചെന്ന്‌, അവര്‍ക്ക്‌ തിരുമുല്‍ക്കാഴ്ചയായി ചെരി 
പ്പുകൊണ്ടോ, കൈകൊണ്ടോ, വടികൊണ്ടോ 
അഞ്ച്‌! പ്രഹരമോ, നല്ല തൊഴിയോ കൊടുക്കുന്ന 
പക്ഷം അവരുടെ ഹനുമാനും, ഭരദകാളിയും, ഭൈര 
വനും എല്ലാം വളരെ വേഗത്തില്‍ പ്രസാദിച്ച്‌ മണ്ടി 
ക്കളയും. മറ്റുള്ളവരുടെ പണം തട്ടിക്കുവാനായി 
പ്രയോഗിക്കുന്ന കപടനാടകങ്ങളാണിതെല്ലാം. 


24 


അല്ലെങ്കില്‍ ആ അറിവില്ലാത്തവര്‍ ഗ്രഹൃര്ഗ 
സ്തനും ധ്രഹരുൂപിയും ആയ ഒരു ജ്യോതിഷാ 
ഭാസജ്ഞന്റെ അടുക്കല്‍ ചെന്ന്‌, ““ഇവന്‍ 
എന്താണ്‌? ഒന്നു നോക്കിയാട്ടെ”” എന്നു പറയു 
ന്നു. അപ്പോള്‍ അയാള്‍ പറയും, “ സൂര്യാദി 
ഗ്രഹങ്ങളെല്ലാം ദോഷസ്ഥാനത്താണ്‌, അവയുടെ 
കോപശാന്തി വരുത്തുവാന്‍ വേണ്ടുന്ന ജപം, പൂജ, 
ദാനം എന്നീ ഒഴിവുകളെല്ലാം ചെയ്യിക്കണം. 
അല്ലെങ്കില്‍ ഇവന്‍ വളരെ കഷ്ടപ്പാടുകള്‍ അനു 
ഭവിക്കും. പ്രാണഹാനി പോലും വരാം.” 

ഉത്തരം- ഗണകാ! ഭൂമിയേപ്പോലെ തന്നെ 
അചേതനങ്ങളാണ്‌ സുര്യാദി ലോകങ്ങളും. 
ചൂടും വെളിച്ചവും തരുവാനല്ലാതെ മറ്റൊന്നും 
ചെയ്യുവാന്‍ അവയ്ക്ക്‌ കഴിവില്ല. കോപിച്ചാല്‍ 
ദുഃഖത്തേയും പ്രസാദിച്ചാല്‍ സുഖത്തേയും 
ഉണ്ടാക്കുവാന്‍ അവ ചേതനങ്ങളോ? 

ചോദ്യം- രാജാക്കന്മാരും പ്രജകളും അടങ്ങിയ 
ഈ ലോകത്തില്‍ ചിലര്‍ സുഖമുള്ളവരായും മറ്റു 
ചിലര്‍ ദുഃഖമനുഭവിക്കുന്നതായും കാണപ്പെടുന്നു. 
അതെല്ലാം ശ്രഹസ്ഥിതിയുടെ ഫലമല്ലേ? 

ഉത്തരം- അതെല്ലാം പുണ്യ പാപങ്ങളുടെ 
ഫലമാണ്‌ 


ചോദ്യം- ജ്യോതിഃശാസ്ര്രം കേവലം കള 
വാണോ? 


ഉത്തരം- അല്ല. ആ ശാസ്ര്രത്തിലടങ്ങിയ 
അങ്കഗണിതം, രേഖാഗണിതം, ബീജഗണിതം 
മുതലായ ഗണിതഭാഗങ്ങളെല്ലാം ശരിയായിട്ടുള്ള 
താണ്‌. ഫലഭാഗം മുഴുവനും ശുദ്ധമേ വ്യാജമാ 


ധം 


ണ്‌. 
ചോദ്യം- ജാതകം തീരെ നിഷ്ഫലമാണോ? 


ഉത്തരം- അതേ; അതിന്‌ ജാതകമെന്നല്ല 
ശോകദം എന്നാണ്‌ പറയേണ്ടത്‌. സന്താനം ഉണ്ടാ 
കുമ്പോള്‍ സകലര്‍ക്കും ആനന്ദം ഉണ്ടാകാറുണ്ട്‌. 
എന്നാല്‍ ആ ആനന്ദം സന്താനത്തിന്റെ ജാതകം 
എഴുതി ധ്രഹഫലം പറഞ്ഞുകേള്‍ക്കുന്നതുവരെ 
മാത്രമേ നിലനില്‍ക്കുന്നുള്ളൂു. ജാതകം എഴുതി 
ക്കേണ്ടതാണെന്നു ജ്യോത്സ്യന്‍ പറ്യുമ്പോള്‍ കുട്ടി 
യുടെ അച്ഛനമ്മമാര്‍ ജ്യോത്സ്യനോട്‌ “വളരെ 
വിശേഷപ്പെട്ട ജാതകമായിരിക്കണം” എന്നു പറ 
യുന്നു. പറഞ്ഞേല്‍പിച്ചതു ധനികനാണെങ്കില്‍ 
ചുകപ്പും മഞ്ഞയും വരകള്‍കൊണ്ടും 
ചിധ്രങ്ങള്‍കൊണ്ടും മോടിപിടിപ്പിച്ചും, ദരിദ്രനാ 
ണെങ്കില്‍ സാധാരണസ്മ്പരദായത്തിലും ഒരു 
ജാതകം എഴുതി ഉണ്ടാക്കിക്കൊണ്ടു വരും. 


രണ്ടാം സമുല്ലാസം 





അപ്പോള്‍ കുട്ടിയുടെ മാതാപിതാക്കന്മാര്‍ 
ജ്യോത്സ്യന്റെ മുമ്പില്‍ ഇരുന്നു ചോദിക്കുന്നു. 
“ഇവന്റെ ജാതകം നല്ലതുതന്നെയല്ലേ?”' 
ജ്യോത്സ്യന്‍ പറയുന്നു. “ഉള്ളതു മുഴുവനും 
പറഞ്ഞു കേള്‍പ്പിച്ചേക്കാം. കുഞ്ഞിന്റെ ജന്മഗ്ര 
ഹവും മിര്രര്രഹവും ശൂഭങ്ങളാകുന്നു. അതിന്റെ 
ഫലമായി കുട്ടി വലിയ ധനികനും കീര്‍ത്തിമാനും 
ആയിത്തീരും. ഏതു സഭയില്‍ ചെന്നാലും ഇവന്റെ 
തേജസ്സ്‌ മറ്റുള്ളവരുടേതിനേക്കാള്‍ മികച്ചു 
നില്‍ക്കും. നല്ല ആരോഗ്യമുള്ളവനും രാജാക്കന്മാര്‍ 
കൂടി ബഹുമാനിക്കുന്നവനും ആയിത്തീരും.” ഈ 
വാക്കുകള്‍ കേട്ട കുട്ടിയുടെ അച്ഛനമ്മമാര്‍ പറയും. 
“കൊള്ളാം അങ്ങ്‌ നല്ല ജ്യോത്സ്യരാണ്‌.” എന്നാല്‍ 
ഇതുകൊണ്ടൊന്നും തന്റെ കാര്യം സാധിക്കുകയി 
ല്ലെന്ന്‌ ജ്യോത്സ്യനറിയാം. അതുകൊണ്ട്‌ 
ജ്യോത്സ്യന്‍ പിന്നേയും പറയുന്നു- ” ഈ പറഞ്ഞ 
ധ്രഹങ്ങളെല്ലാം വളരെ അനുകൂലങ്ങള്‍ തന്നെ. 
എന്നാല്‍ ഈ ശുഭ്ര്രഹങ്ങള്‍ വേറെ ചില ക്രൂര 
ഗ്രഹങ്ങളോട്‌ കൂടിച്ചേര്‍ന്നാണിരിക്കുന്നത്‌. അതു 
നിമിത്തം ഈ കുട്ടിക്ക്‌ എട്ടാമത്തെ വയസ്സില്‍ 
മൃത്യുയോഗം കാണുന്നു.” ഇതു കേള്‍ക്കു 
മ്പോഴേക്കും അച്ഛനമ്മമാര്‍ പുര്രനുണ്ടായ ആന 
ന്ദമെല്ലാം തൃജിച്ച ദുഃഖിതരായി ജ്യോത്സ്യനോട്‌ 
പറയുന്നു- ” ജ്യോത്സ്യരേ, ഞങ്ങള്‍ എന്തു 
ചെയ്ുണം?” ജ്യോത്സ്യര്‍ ഉടനേ പറയും- “അതിനു 
പരിഹാരം ചെയ്യുണം.” പരിഹാരമാര്‍ഗം എന്താ 
ണെന്ന്‌ ഗൃഹസ്ഥന്‍ ചോദിക്കുമ്പോള്‍ ജ്യോത്സ്യന്‍ 
വീണ്ടും പറയും- “ദാനങ്ങള്‍ കൊടുക്കണം. ഗ്രഹ 
ശാന്തിക്കുള്ള മ്രന്തങ്ങള്‍ ജപിക്കണം. ദിവസം 
തോറും (്രാഹ്മണരെ കാല്‍കഴുകിച്ചൂട്ടണം. 
എങ്കില്‍ ഗ്രഹപ്പിഴ തീരുമെന്നാണനുമാനിക്കേണ്ട 
ത്‌.” ജ്യോത്സ്യന്‍ ഇവിടെ അനുമാനമെന്നു പറ 
ഞ്ഞത്‌ വളരെ മുന്‍കരുതലോടെ കൂടിയാണ്‌. ഒരു 
പക്ഷേ കുട്ടി മരിച്ചുപോകുന്നതായാല്‍ അയാള്‍ 
പറയും: “ഞങ്ങള്‍ എന്തുചെയ്യും? ഈശ്വരനുപരി 
ആരുമില്ല. ഞങ്ങള്‍ വളരെ പ്രയത്നിച്ചു. നിങ്ങളും 
പലതും ചെയ്യിച്ചു. പക്ഷേ അവന്റെ കര്‍മഫലം 
അങ്ങനെയാണ്‌.” കുട്ടി ജീവിച്ചെങ്കില്‍ അപ്പോഴും 
അയാള്‍ക്കു പറയാം, ” നോക്കുക! ഞങ്ങളുടെ 
മ്ര്തങ്ങളുടെയും, ഞങ്ങള്‍ ഉപാസിക്കുന്ന ദേവ 
തമാരുടെയും 6്രാഹ്മണരുടെയും ശക്തി എത്ര 
വലുതാണ്‌! നിങ്ങളുടെ കൂട്ടിയെ രക്ഷിച്ചുത 
ന്നില്ല!” വാസ്തവത്തില്‍ ജപം കൊണ്ട്‌ ഫലമൊ 
ന്നുമുണ്ടായില്ലെങ്കില്‍ ആ ധൂര്‍തന്മാരുടെ 
കൈയ്യില്‍ നിന്ന്‌ അവര്‍ക്ക്‌ കൊടുത്തതില്‍ ഒന്നോ 


ലം 





രണ്ടോ ഇരട്ടി പണം മടക്കി വാങ്ങേണ്ടതാണ്‌. 
കുട്ടി ജീവിച്ചിരിക്കുന്നതായാലും അങ്ങനെ മടക്കി 
മേടിക്കുക തന്നെയാണു വേണ്ടത്‌. എന്തെന്നാല്‍, 
“അത്‌ അവന്റെ കര്‍മഫലമാണ്‌. ഈശ്വരന്റെ നിയ 
മത്തെ ലംഘിക്കുവാന്‍ ആര്‍ക്കും ശക്തിയില്ല” 
എന്ന്‌ ജ്യോത്സ്യന്‍ പറയുന്നതുപോലെ “അവന്റെ 
കര്‍മഫലവും ഈശ്വരന്റെ നിയമവുമാണ്‌ അവനെ 
രക്ഷിച്ചത്‌, നിങ്ങളുടെ പ്രവൃത്തിയല്ല” എന്ന്‌ അയാ 
ളോടും പറയാവുന്നതാണ്‌. ദാനങ്ങളും മറ്റു 
കര്‍മങ്ങളും അനുഷ്ഠിപ്പിച്ച്‌ പ്രതിഫലം വാങ്ങി 
യിട്ടുള്ള ഗുരു മുതലായവരോടും ജ്യോത്ധ്യനോട്‌ 
പറഞ്ഞതുപോലെ തന്നെ, പറയേണ്ടതാണ്‌. 


വസൂരിമാല മുതലായ ദേവതകളും മ്ര്്രം, 
ത്രന്രം, യ്രന്തം എന്നിവയും എല്ലാം, ഇതുപോലെ 
തന്നെ ശുദ്ധവ്യാജമാണ്‌. അതുകൊണ്ടു നടക്കു 
ന്നവര്‍ പ്രവര്‍ത്തിക്കുന്നത്‌ മുഴുവനും കപടമാണ്‌. 
അവരില്‍ ചിലര്‍ ഇങ്ങനെ പറയുന്നു, “ഞങ്ങള്‍ 
ചരടു ജപിച്ചുകൊടുക്കുകയോ യ്യന്രം എഴുതി 
ക്കൊടുക്കുകയോ ചെയ്യുന്നതായാല്‍ അത്‌ കെട്ടു 
ന്നവര്‍ക്ക്‌ അതിന്റെ മാഹാത്മൃം കൊണ്ട്‌ 
യാതൊരു ബാധോപ്രദവവും പീഡയും ഉണ്ടാകു 
ന്നതല്ല.” അവര്‍ക്ക്‌ കൊടുക്കേണ്ട മറുപടി ഇതാ 
ണ്‌. “മരണത്തില്‍ നിന്നും ഈശ്വരന്റെ നിയമ 
ത്തില്‍ മിന്നും കര്‍മഫലത്തില്‍ നിന്നും മനുഷ്യരെ 
രക്ഷിക്കുവാനുള്ള ശക്തി നിങ്ങള്‍ക്കുണ്ടോ? 
നിങ്ങളുടെ മ്രന്തശക്തി മുഴുവനും പ്രയോഗിച്ചിട്ടും 
എത്ര കുട്ടികളാണ്‌ മരിച്ചുപോകുന്നത്‌. നിങ്ങളുടെ 
വീട്ടിലുള്ളവര്‍ തന്നെ മരിച്ചു പോകുന്നില്ലേ? 
നിങ്ങള്‍ക്കു തന്നെ മരണത്തില്‍ നിന്ന്‌ സ്വയം 
രക്ഷിക്കുവാന്‍കഴിയുമോ?” ഇങ്ങനെ ചോദിക്കുന്ന 
തായാല്‍ അവര്‍ക്ക്‌ സമാധാനമൊന്നും പറയു 
വാന്‍സാധിക്കുകയില്ല. “സൂര്രമൊന്നും ഇവിടെ 
ഫലിക്കില്ല” എന്നവര്‍ മനസ്സിലാക്കുകയും ചെയ്യും. 


അതിനാല്‍ ഇത്തരം കുളളത്തരങ്ങളെയെല്ലാം 
ത്യജിച്ച്‌, ധാര്‍മികരും സകല ദേശങ്ങള്‍ക്കും ഉപ 
കാരം ചെയ്യുന്നവരും യാതൊരു വ്യാജവും 
കൂടാതെ എല്ലാവരെയും വിദ്യകളഭ്യസിപ്പിക്കുന്ന 
വരും ഉത്തമരും വിദ്വാന്മാരുമായവര്‍ ലോകത്തിന്‌ 
ഏതുവിധത്തില്‍ ഉപകാരം ചെയ്യുന്നുവോ അതു 
പോലെ തന്നെ അവര്‍ക്കും പ്രത്യുപകാരം ചെയ്യു 
ക. ഈ കര്‍ത്തവ്യത്തെ ഒരിക്കലും കൈവിട്ടു കുള 
യരുത്‌. ഇതുപോലെതന്നെ അനേകവിധത്തി 
ലുള്ള രസായനപ്രയോഗങ്ങളേയും മാരണം, 
മോഹനം, ഉച്ചാടനം, വശീകരണം മുതലായ നീച 
കര്‍മങ്ങളേയും ഉപദേശിച്ചു നടക്കുന്നവരും മഹാ 


യര്‍ സത്യാര്‍ഥ്പ്രകാശം 


വിദ്യാഭ്യാസ സ്ര്പദായം 








മൂഡ്ഃന്മാരാണെന്നു മനസ്സിലാക്കേണ്ടതാണ്‌. ഇപ്പ 
റഞ്ഞതും ഇതുപോലെയുള്ളതുമായ സകല മായാ 
പ്രയോഗങ്ങളുടെയും സത്യത്തെ കുട്ടിക്കാലത്തു 
തന്നെ മനസ്സില്‍ പതിഞ്ഞു കിടക്കത്തക്കവണ്ണം 
മക്കള്‍ക്ക്‌ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്‌, 
എന്നാല്‍ അവര്‍ ആ മാതിരിയുള്ള യാതൊരു 
മോഹജാലങ്ങളിലും അകപ്പെട്ട ദുഃഖത്തെ പ്രാപി 
ക്കാന്‍ ഇടവരുന്നതല്ല. വീര്യത്തെ രക്ഷിക്കുന്ന 
തിലുള്ള ആനന്ദലാഭത്തെയും, നശിപ്പിച്ചു കളയു 
ന്നതു കൊണ്ടുള്ള ദുഃഖത്തെയും കുട്ടികള്‍ക്ക്‌ മന 
സ്സിലാക്കിക്കൊടുക്കണം. “ഏതൊരുവന്റെ ശരീര 
ത്തില്‍ വീര്യം സുരക്ഷിതമായിരിക്കുന്നുവോ 
അവന്‌ ആരോഗ്യം, ബുദ്ധി, ബലം, പരാക്രമം 
എന്നിവയെല്ലാം വര്‍ദ്ധിച്ചുവരികയും അതുനി 
മിത്തം അവന്‍ അളവറ്റ സുഖം അനുഭവിക്കുകയും 
ചെയ്യുന്നു. സ്രതീ വിഷയത്തെപ്പറ്റി സംസാരിക്കു 
ക, വിഷയലോലുപന്മാരായ ജനങ്ങളോട്‌ സഹ 
വസിക്കുക, വിഷയസുഖാനുഭവങ്ങളെപ്പറ്റി ചിന്തി 
ക്കുക, സ്ര്രീകളൊരുമിച്ച്‌ ഏകാന്ത വാസം ചെയ്യു 
ക, അവരോട്‌ സംഭാഷണം ചെയ്യുക, അവരെ 
സ്പര്‍ശിക്കുക എന്നിവയെല്ലാം വര്‍ജിച്ച്‌ അകന്നി 
രുന്നു കൊണ്ടാണ്‌ ബ്രഹ്മചാരികള്‍ ഉത്തമവിദ്യാ 
ഭ്യാസവും പൂര്‍ണമായ വൈദുഷ്യവും നേടേണ്ട 
ത്‌. ഏതൊരുവന്റെ ശരീരത്തില്‍ വീര്യം ഇല്ലയോ 
അവന്‍ നപുംസകവും പുരുഷലക്ഷണമില്ലാത്ത 
വനും വളരെ വിരൂപനുമായിത്തീരും. അതു 
പോലെ തന്നെ പ്രമേഹരോഗം ബാധിക്കുന്നവന്‍ 
ദേഹബലം, ശരീരകാന്തി, ബുദ്ധി, ശക്തി, ഉത്സാ 
ഹം, ധൈര്യം, പരാക്രമം എന്നീ ഗുണ ങ്ങളൊന്നു 
മില്ലാത്തവനായിത്തീര്‍ന്ന്‌ നശിക്കുന്നു. ശ്രേഷ്ഠ 
മായ ശിക്ഷണം, വിദ്യാസമ്പാദനം, വീര്യസമ്പാ 
ദനം എന്നിവയ്ക്കുള്ള ഈ കാലത്തെ വ്യര്‍ഥമാ 
ക്കിയാല്‍ ഈ ജന്മത്തില്‍ ഇനിയൊരിക്കല്‍ ഈയ 
വസരം കണികാണ്‍മാന്‍ പോലും കിട്ടുന്നതല്ല. 
ഞങ്ങള്‍ ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ 
നിങ്ങള്‍ വിദ്യാഭ്യാസം ചെയ്ത്‌ വൈദുഷ്യം സമ്പാ 
ദിക്കുകയും, ശരീരബലം വര്‍ദ്ധിപ്പിക്കുകയും 
ചെയ്തുകൊള്ളണം.” എന്ന്‌ കുട്ടികളെ ഉത്ബോ 
ധിപ്പിക്കണം. ഇതുപോലെയുള്ള മറ്റു പല ഉപ 
ദേശങ്ങളും മാതാപിതാക്കള്‍ മക്കള്‍ക്ക്‌ കൊടുക്കേ 
ണ്ടതാണ്‌. ഇതെല്ലാം സൂചിപ്പിക്കാനാണ്‌ മുന്‍പ 
റഞ്ഞ പ്രമാണത്തില്‍ “മാത്ൃമാന്‍ പിത്യമാന്‍ 
എന്നീ പദങ്ങള്‍ പ്രയോഗിച്ചിട്ടുള്ളത്‌. അഞ്ചു 
വയസ്സു തികയുന്നതു വരെ അമ്മയും, അതിന്റെ 
ശേഷം എട്ടുവയസ്‌ കഴിയുന്നതുവരെ അച്ഛനും, 
കുട്ടികളെ പഠിപ്പിക്കണം. ഒമ്പതാമത്തെ വയ 


20 


സ്സില്‍, (്രാഹ്മണരാണെങ്കില്‍ ആണ്‍കുട്ടികളെ ഉപ 
നയിച്ച്‌ ഗുരുകുലത്തിലേക്ക്‌-അതായത്‌-പൂര്‍ണപാ 
ണ്ഡിത്യം സമ്പാദിച്ച വിദ്വാന്മാരും വിദുഷികളും 
വിദ്യാദാനം ചെയ്ത്‌ കൊണ്ടിരിക്കുന്ന സ്ഥല 
ത്തേക്ക്‌ അയക്കണം. പെണ്‍കുട്ടികളേയും ഇതു 
പോലെ ഗുരുകുലത്തിലേക്ക്‌ അയക്കേണ്ടതാണ്‌. 


പഠിപ്പിക്കുമ്പോള്‍ ഒരിക്കലും ലാളിക്കാതെ 
ശാസിക്കുകമാത്രം ചെയ്യുന്നവരുടെ സന്താനങ്ങള്‍ 
മാത്രമേ സുശിക്ഷിതന്മാരും വിദ്വാന്മാരും സംസ്കൃ 
തഹൃദയരും ആവുകയുള്ളൂ. ഇതിന്‌ പ്രമാണം 
വ്യാകരണഭാഷ്യത്തിലുണ്ട്‌.-സാമൃയതൈഃ പാണി 
ഭിര്ഘനന്തി ഗുരവോ ന വിഷോക്ഷിതൈഃ. 
ലാലനാശ്രയിണോ ദോഷാസ്താഡനാശ്രയി 
ണോ ഗുണാഃ ॥* 

അര്‍ഥം:- സന്താനങ്ങളേയും ശിഷ്യന്മാരെയും 
താഡിക്കുന്ന മാതാപിതാക്കന്മാരും അധ്യാപകരും 
സ്വസന്താനങ്ങളേയും ശിഷ്യന്മാരെയും സ്വന്തം 
കൈകളാല്‍ അമൃതം കുടിപ്പിക്കുന്നു. സ്വസ 
ന്താനങ്ങളേയും ശിഷ്യന്മാരെയും ലാളിക്കുന്ന 
അച്ഛനമ്മമാരും ഗുരുനാഥന്മാരും അവരെ തങ്ങളു 
ടെ കൈ കൊണ്ട്‌ വിഷം കുടിപ്പിച്ചു നശിപ്പിക്കു 
ന്നു. ലാളനം കൊണ്ട്‌ സന്താനങ്ങളും ശിഷ്യന്മാരും 
ദുഷിച്ചുപോവുകയും താഡനംകൊണ്ട്‌ നല്ലവരാ 
കുകയും ചെയ്യുന്നു. സന്താനങ്ങളും ശിഷ്യന്മാരും 
തങ്ങളുടെ അച്ഛനമ്മമാരും അദ്ധ്യാപകരും 
തങ്ങളെ ശിക്ഷിച്ചു വളര്‍ത്തിയാല്‍ അതുകൊണ്ട്‌ 
എല്ലായ്‌പോഴും സന്തോഷിക്കുകയും ഓമനിച്ച്‌ 
വളര്‍ത്തുന്നതായാല്‍ അതുകൊണ്ട്‌ ദുഃഖിക്കുകയും 
ചെയ്യേണ്ടതാണ്‌. എന്നാല്‍ അമ്മയും അച്ഛനും 
അധ്യാപകനും അസുയകൊണ്ടോ ദ്വേഷംകൊ 
ണ്ടോ കുട്ടികളെ അടിക്കരുത്‌. അവരെ ഭയപ്പെടു 
ത്തുന്നതായി പുറമേ നടിക്കുകയും ഉള്ളില്‍ വാത്സ 
ല്യത്തോടുകൂടി പ്രവര്‍ത്തിക്കുകയും ചെയ്യേണ്ടതാ 
ണ്‌. മറ്റു പലതും പഠിപ്പിക്കുന്ന കൂട്ടത്തില്‍ മോഷ 
ണം, വ്യഭിചാരം, മടി, തെറ്റുകള്‍, ലഹരിസേവ, 
അര്‍ഥമില്ലാത്ത സംസാരം, ഹിംസ, ക്രൂരത, അസൂ 
യ, വെറുപ്പ്‌ മുതലായ ദുഃസ്വഭാവങ്ങളെ വിട്ടുകള 
യുവാനും സത്യത്തെ കൈക്കൊള്ളുവാനും പഠി 
പ്പിക്കണം. ഒരുവന്‍ മറ്റൊരുവന്റെ മുമ്പില്‍ വെച്ച്‌ 
ഒരൊറ്റ ര്പാവശ്യമെങ്കിലും മോഷ്ടിക്കുകയോ 
വൃയഭിചരിക്കുകയോ അസത്യം പറയുകയോ 
ചെയ്തുപോയാല്‍ പിന്നെ മരണപര്യന്തം അവന്‍ 
ബഹുമാനപാര്രമാവുകയില്ല. പ്രതിജ്ഞാലംഘ 





4 മഹാഭാഷ്യം 8.1.8 


രണ്ടാം സമുല്ലാസം 





ടു 
വടി; 
സത്യാര്‍ഥപ്രകാശം 





കനു നേരിടുന്നതുപോലെയുള്ള ദോഷം മറ്റൊ 
രുവന്‍ ഉണ്ടാകാറില്ല. അതിനാല്‍ പ്രതിജ്ഞചെ 
യ്താൽ അതനുസരിച്ച്‌ പ്രവര്‍ത്തിക്കണം. ഞാന്‍ 
ഇന്ന സമയത്ത്‌ നിങ്ങളുടെ അടുക്കലേക്ക്‌ വരാം, 
എന്നോ “ഞാന്‍ ഇന്ന സമയത്ത്‌ ഇന്ന സാധനം 
തരാം” എന്നോ പ്രതിജ്ഞ ചെയ്തിട്ട്‌ അങ്ങനെ 
ചെയ്യാതിരുന്നാല്‍ അവനെ പിന്നീട്‌ ആരും വിശ്വ 
സിക്കുകയില്ല. അതിനാല്‍ ഏവരും എപ്പോഴും 
സത്യം പറയുന്നവരും പ്രതിജ്ഞാപാലകരും 
ആയിരിക്കണം. ദുരഭിമാനം ഉണ്ടാകുന്നത്‌ 
ആര്‍ക്കും നല്ലതല്ല. കളവ്‌, കാപട്യം, കൃതഘ്നത 
എന്നിവകൊണ്ട്‌ അവനവനു തന്നെ മാനസിക 
ദുഃഖമുണ്ടാകുന്നു. അപ്പോള്‍ അവ മറ്റുള്ളവര്‍ക്ക്‌ 
എത്രയേറെ ദുഃഖകാരണമാകുമെന്ന്‌ പറയണമെ 
ന്നില്ല. മനസിലൊന്നു വിചാരിച്ചും പുറത്തൊന്നു 
കാട്ടിയും അന്യന്മാരെ മോഹവലയില്‍ കുടുക്കി 
അവര്‍ക്ക്‌ നേരിടാവുന്ന ദോഷത്തെപ്പറ്റി ആലോ 
ചിക്കാതെ സ്വാര്‍ഥം സാധിക്കുന്നതിനെയാണ്‌ 
കാപട്യം എന്നു പറയുന്നത്‌. അന്യന്‍ ചെയ്ത ഉപ 
കാരത്തെ വിസ്മരിക്കുന്നതിനെയാണ്‌ കൃത 
ഘനത എന്നു പറയുന്നത്‌. ക്രോധം, കഠിനഭാ 
ഷണം എന്നിവ വെടിഞ്ഞ്‌ മൃദുമധുരമായി സംസാ 
രിക്കുവാന്‍ ശീലിക്കണം. വെറുതെ ജല്പിക്കരു 
ത്‌. വേണ്ടതു മുഴുവനും പറയണം. വേണ്ടാത്ത 
തൊന്നും പറയരുത്‌. ഗുരുജനങ്ങളെ ബഹുമാനി 
ക്കണം. അവരെ കണ്ടാല്‍ എഴുന്നേറ്റ്‌ “നമസ്തേ” 
എന്ന്‌ പറഞ്ഞ്‌ വന്ദിച്ച്‌ യോഗ്യമായ ഇരിപ്പിടം 
നല്‍കണം. അവരേക്കാള്‍ ഉയര്‍ന്ന്‌ ഇരിക്കരുത്‌. 
മറ്റൊരുവന്‍ വന്ന്‌ എഴുനേല്‍ക്കുവാന്‍ പറയാന്‍ ഇട 
യാകാത്തവണ്ണം അവനവന്‌ അര്‍ഹമായ 
സ്ഥാനത്തു മാര്രമേ ഇരിയ്ക്കാവു. ആരോടും 
വിരോധം ഉണ്ടാക്കരുത്‌. വിവേകപൂര്‍വ്വം 
ദോഷങ്ങളെ തള്ളി ഗുണങ്ങളെ കൊള്ളണം. 
സജ്ജനസംസര്‍ഗം ചെയ്യണം. ദുര്‍ജനസഹവാസം 
ത്യജിക്കണം. അവരവരുടെ മാതാപിതാക്കള്‍, ഗുരു 
ക്കന്മാര്‍ എന്നിവരെ ശരീരം, മനസ്സ്‌, ധനം 
മുതലായവയാല്‍ സന്തോഷപൂര്‍വം ശുശ്രൂഷിക്ക 
ണം. 

“യാനൃയസ്മാക(ങ)സുചരിതാനി താനി ത്വ 
യോപാസ്യാനി നോ ഇതരാണി”' ഇത്‌ തൈത്തി 
രീയ വചന “മാണ്‌. മാതാപിതാക്കന്മാരും, അധ്യാ 
പകരും തങ്ങളുടെ കുഞ്ഞുങ്ങള്‍ക്കും ശിഷ്യ 
ന്മാര്‍ക്കും എല്ലായ്പോഴും സത്യം ഉപദേശിക്കു 
ന്നതോടൊപ്പം ഇതുകൂടി ഉപദേശിക്കണം:- 





5 തൈത്തരീയ ഉപനിഷത്ത്‌ ശിക്ഷാവല്ലി 11 


ി 


“ധര്‍മാനുസൃതങ്ങ ളായ കര്‍മങ്ങളെല്ലാം സ്വീക 
രിച്ചുകൊള്ളു ക. ഏതേതു കര്‍മങ്ങള്‍ 
നിന്ദ്യങ്ങളാണോ അവയെല്ലാം ത്ൃജിക്കുക. സത്യ 
മാണെന്നു തോന്നുന്നതിനെ പറയുകയും (പ്രച 
രിപ്പിക്കുകയും ചെയ്യുക. കുള്ളസന്യാസിയും ദുരാ 
ചാരിയുമായ ഒരുവനേയും വിശ്വസിക്കരുത്‌. അച്ഛ 
നമ്മമാരും ഗുരുവും ആജ്ഞാപിക്കുന്ന സത്കര്‍മ 
ങ്ങളനുഷ്ഠിക്കണം. കുട്ടികളെ മാതാപിതാക്കള്‍ 
കാണാതെ പഠിപ്പിച്ചിട്ടുള്ള ധര്‍മം, വിദ്യ, സദാചാ 
രം, എന്നിവയെക്കുറിച്ചുള്ള ശ്ലോകങ്ങള്‍, നിഘ 
ണ്ടു, നിരുക്തം, വ്യാകരണ സൂതങ്ങള്‍, മറ്റു 
സൂുധ്രങ്ങള്‍, വേദമ്രന്തങ്ങള്‍ മുതലായവയുടെ 
അര്‍ഥം ഗുരു അവരെ പഠിപ്പിക്കണം. ര്രഥമോല്ലാ 
സത്തില്‍ ഈശ്വരനെ ഏതു വിധത്തില്‍ വര്‍ണി 
ച്ചുവോ അതേ വിധത്തില്‍ ഉള്ളില്‍ വിഭാവന 
ചെയ്ത്‌ ഉപാസിക്കണം. ആരോഗ്യം, വിദ്യ, ബലം 
എന്നിവ കൈവരുവാന്‍ യോജിച്ച വിധം ഭക്ഷണം, 
വസ്ര്രധാരണം മുതലായവ ശീലിക്കുകയും ശീലി 
പ്പിക്കുകയും ചെയ്യണം. വിശപ്പടങ്ങുവാന്‍ ആവ 
ശ്ൃമുള്ളതില്‍ അലപം കുറച്ചേ ഭക്ഷിക്കാവൂ. മദ്യ 
മാംസാദികള്‍ വര്‍ജിക്കണം. ആഴമ്മെതയുണ്ടെന്ന്‌ 
അറിയാതെ വെള്ളത്തില്‍ ഇറങ്ങരുത്‌. എന്തെ 
ന്നാല്‍ ജലജന്തുക്കളില്‍ നിന്നോ വേറെ വല്ല 
വസ്തുക്കളില്‍ നിന്നോ ഉപ്രദവം ഉണ്ടായേക്കാം. 
നീന്തു വശമില്ലെങ്കില്‍ മുങ്ങിപ്പോകാം. “നാവി 
ജ്ഞാതേ ജലാശയേ” * എന്ന മനുവചനമനുസ 
രിച്ച്‌ ആഴമറിയാത്ത ജലാശയത്തില്‍ ഇറങ്ങി കുളി 
ക്കരുത് ' ദൃഷ്ടിപുതം സ്ൃസേത്പാദം, വസ്ര്ത 
പൂതം ജലം പിബേത്‌. സത്യപുതാം വദേദ്വാചംം, 
മനഃപൂത സമാചരേത്‌. 


താഴെ നോക്കി നടക്കണം. വസ്ത്രം കൊണ്ട്‌ 
അരിച്ച വെള്ളമേ കുടിക്കാവൂ. സത്യംകൊണ്ട്‌ പരി 
ശുദ്ധമാക്കിയ വാക്കേ പറയാവു. മനസുകൊണ്ട്‌ 
ആലോചിച്ചേ പ്രവര്‍ത്തിക്കാവൂ. 

മാതാശ്രതുഃ പിതാ വൈരീ യേന ബാലോ 
ന പാഠിതഃ, ന ശോഭതേ സഭാമദ്ധ്യേ ഹംസ 
മദ്ധ്യേ ബകോ യഥാ “. എന്നൊരു കവി പറയു 
ന്നു. മക്കളെ വേണ്ടവണ്ണം വിദ്യാഭ്യാസം ചെയ്യി 
ക്കാത്ത മാതാപിതാക്കന്മാര്‍ അവരുടെ പരമ ശ്ര്രു 
ക്കളാകുന്നു. അവരുടെ മൂഡസന്തതികള്‍ വിദ്യാ 
ന്മാരുടെ സഭയില്‍ ചെന്നാല്‍, അരയന്നങ്ങളുടെ 





മനുസ്മൃതി 4.129 
മനുസ്മൃതി 6.46 
ചാണകൃശതകം 
ചാണക്യനീതി 2, 11 


ധഠാപ്പ ൭ 





സത്യാര്‍ഥ്രപ്രകാശം അധ്യയന അധ്യാപന സ്രമ്പദായം 





മധ്യത്തിലെ കൊറ്റിയെ പ്പോലെ, ശോഭിക്കാതെ 
തിരസ്കൃതരാകുന്നു. ശരീരം, മനസ്‌, ധനം എന്നി 
വയാല്‍ സ്വസന്താനങ്ങളെ വിദ്വാന്മാരും ധര്‍മിഷ്ഠ 
രും, സംസ്കൃതചിത്തരും, ശ്രേഷ്ഠശിക്ഷണം ലഭി 
ച്ചവരും ആക്കുകയെന്നത്‌ മാതാപിതാക്കന്മാരുടെ 
കര്‍ത്തവ്യവും പരമധര്‍മവും കേള്‍വികേട്ട 
കര്‍മവും ആകുന്നു. ബാലന്മാരുടെ ശിക്ഷണ്ക്രമ 
ത്തെപ്പറ്റി കുറച്ചെഴുതിയതില്‍ നിന്ന്‌ ബുദ്ധിമാ 
ന്മാര്‍ക്ക്‌ വളരെയധികം മനസിലാക്കാവുന്നതാണ്‌. 
ഇനി ബ്രഹ്മചര്യം, ഗുരുശിഷ്യബന്ധം, അധ്യാപനം 
എന്നിവയെപ്പറ്റി പറയാം. 

ശ്രിമദദയാനന്ദ സരസ്വതി സ്വാമികളാല്‍ 

വിരചിതമായ സത്യ്യാര്‍ഥപ്രകാശത്തില്‍ 

ബാലശിക്ഷണത്തെക്കുറിച്ചുള്ള 


ദ്വിതീയോല്ലാസം കഴിഞ്ഞു. 


രണ്ടാം സമുല്ലാസത്തിലെ 
സംസ്കൃത ഉദ്ധരണികള്‍ 


മാത്ൃമാന്‍ പിത്ൃമാനാചാര്യവാന്‍ പുരുഷോ വേദ.. .............................. ഛാന്ദോഗ്യ ഉപനിഷത്‌ 6.14.2 


ഗുരോഃ പ്രേതസ്യ ശിഷ്യസ്തു പിതൃമേധം സമാചരന്‍. 
പ്രേതഹാരൈഃ സമം ത്ര്ര ദശരാത്രേണ ശുദ്ധ്യതി മനുസ്മൃതി 5.65 


സാമൃതൈഃ, പാണിഭിര്‍ഘനന്തി ഗുരവോ ന വിഷോക്ഷി 
തൈഃ ലാലനാശ്രയിണോ ദോഷാസ്തഡനാശ്രയിണോ ഗുണാഃ മഹാഭാഷ്യം 8.1.8 


യാനൃയസ്മാക(ങ)സുചരിതാനി താനി 
ത്വയോപാസ്യാനി നോ ഇതരാണി തൈത്തരീയ ഉപനിഷത്ത്‌ 1.11 


നാവിജ്ഞാതേ ജലാശയേ മനുസ്മൃതി 4.129 


ദൃഷ്ടിപുതം നൃസേത്പാദം, വസ്ര്രപൂതം ജലം പിബേത്‌. 
സത്യപൂതാം വദേദ്വാചം, മനഃപൂത സമാചരേത. .......................................................... മനുസ്മൃതി 6.46 


മാതാ ശ്ര്തുഃ പിതാ വൈരീ യേന ബാലോ ന പാഠിതഃ, 
ന ശോഭതേ സഭാമദ്ധ്യേ ഹംസമദ്ധ്യേ ബകോ യഥാ ചാണകൃശതകം 9 


പ്രശസ്താ ധാര്‍മികീ മാതാ വിദ്യതേ യസ്യ സ മാത്ൃയമാന്‍ 





28 


മൂന്നാം സമുല്ലാസം 





് 


മൂന്നാം സമുല്ലാസം 


സത്ധ്യാര്‍ഥപ്രകാശം 


അധ്യയന അധ്യാപന സ്രമ്പദായം 
അഥ അധ്യയനാധ്യാപനവിധിം വ്യാഖ്യാസ്യാമഃ 


മൂന്നാമത്തെ സമുല്ലാസത്തില്‍ അധ്യയനം അധ്യാ 
പനം എന്നിവയെപ്പറ്റി പ്രതിപാദിക്കാം. ഉത്തമവി 
ദ്യ, ശ്രേഷ്ഠശിക്ഷണം, ഗുണം, കര്‍മം, സ്വഭാവം 
എന്നിവയാകുന്ന ഭൂഷണങ്ങളെക്കൊണ്ട്‌ കുട്ടികളെ 
അലങ്കരിക്കുന്നത്‌ മാതാപിതാക്കന്മാരുടെയും 
അധ്യാപകന്മാരുടെയും, ബന്ധുജനങ്ങളുടെയും 
കര്‍ത്തവ്യങ്ങളില്‍ പ്രധാനമാണ്‌. സ്വര്‍ണ്ണം, വെള്ളി, 
മാണിക്യം, മുത്ത്‌, പവിഴം മുതലായ രത്നങ്ങള്‍ 
കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങള്‍ അണിയുന്നതു 
കൊണ്ട്‌ മനുഷ്യന്റെ ആത്മാവ്‌ ഒരിക്കലും അലം 
കൃതമാവുകയില്ല൧ ' ആ ആഭരണങ്ങളുണിഞ്ഞാല്‍ 
ദേഹാഭിമാനം, വിഷയസുഖാസക്തി, കള്ളന്മാരെ 
ഭയം, എന്നിവ വര്‍ദ്ധിക്കുകയേയുള്ളു. എന്നു മാത്ര 
മല്ല; ചിലപ്പോള്‍ മരണം കൂടി സംഭവിക്കുന്നതാ 
ണ്‌. ആഭരണങ്ങളണിഞ്ഞു നടക്കുന്ന കുട്ടിക 
ളേയും മറ്റും ദുഷ്ടന്മാര്‍ കൊല്ലാറുണ്ടല്ലോ. 
വിദ്യാവിലാസമനസോ ധ്യതശീലശിക്ഷാഃ 
സത്യരവതാ രഹിതമാനമലാപഹാരാഃ 
സംസാരദുഃഖദലേനേന സുഭൂഷിതാ യേ 
ധന്യാ നരാ വിഹിതകര്‍മ പരോപകാരാഃ 


വിദ്യാഭ്യാസത്തില്‍ ആസക്തിയുള്ള മനസ്സ്‌, 
സുന്ദരമായ ശീലവും, സ്വഭാവവും എന്നിവയോ 
ടുകൂടിയവരും, സത്യം പറയുക, തുടങ്ങിയ 
നിയമങ്ങളെ പരിപാലിക്കുന്നവരും, അഹങ്കാരം, 
അപവിര്തത മുതലായ ദോഷങ്ങളില്ലാത്തവരും, 
മറ്റുള്ളവരിലുള്ള മാലിന്യത്തെ അകറ്റിക്കളയുന്ന 





1 കേയൂരാണി ന ഭൂഷയന്തി പുരുഷം 
ഹാരാന ചന്ദ്രോജ്ജലാ (നീതിശതകം.15) 


209 


വരും, സത്യ്യോപദേശം കൊണ്ടും വിദ്യാദാനം 
കൊണ്ടും ലോകത്തിലുള്ള ജനങ്ങളുടെ 
ദുഃഖങ്ങളെ ദൂരീകരിക്കുന്നവരും, വേദവിഹിതമായ 
കര്‍മങ്ങളാല്‍ അന്യര്‍ക്ക്‌ ഉപകാരം ചെയ്യുന്നവരു 
മായ ജനങ്ങളാണ്‌ ഭാഗ്യവാന്മാരായിട്ടുള്ളവര്‍. 
അതിനാല്‍ എട്ടാമത്തെ വയസില്‍ തന്നെ ആണ്‍കു 
ട്ടികളെയും പെണ്‍കുട്ടികളെയും അവരവരുടെ 
വിദ്യാലയത്തില്‍ ചേര്‍ക്കണം. ദുരാചാരികളായ 
പുരുഷന്മാരും ദുര്‍വൃത്തകളായ സ്ര്രീകളും 
അധ്യാപകപദം വഹിക്കുവാന്‍ യോഗ്യരല്ല. 
പൂര്‍ണവൈദുഷ്യം സിദ്ധിച്ച ധര്‍മാനുഷ്ഠാന 
ത്തില്‍ ശ്രദ്ധയുള്ള സ്ര്രീപുരുഷന്മാരാണ്‌ കുട്ടി 
കളെ പഠിപ്പിക്കുവാനും സംസ്‌കാരമുള്ളവരാക്കു 
വാനും യോഗ്യര്‍. വീട്ടില്‍ വെച്ചുതന്നെ ആണ്‍കു 
ട്ടികള്‍ക്കു ഉപനയനവും പെണ്‍കുട്ടികള്‍ക്ക്‌ വിധി 
യാംവണ്ണമുള്ള വിദ്യാരംഭ സംസ്‌കാരവും ചെയ്ത 
ശേഷം ഗുരുകുലത്തിലേക്ക്‌-വിദ്യാലയത്തിലേക്ക്‌- 
അയയ്ക്കണം. വിദ്യാലയം വിജനമായ പ്രദേശ 
ത്തായിരിക്കണം. വിദ്യാര്‍ഥികളുടെ വിദ്യാലയം 
വിദ്യാര്‍ഥിനികളുടെ വിദ്യാലയത്തില്‍ നിന്ന്‌ നാലു 
നാഴിക അകലെയായിരിക്കണം. അധ്യാപകര്‍, 
ഭൃത്്യര്‍, മുതലായി ആണ്‍പള്ളിക്കൂടത്തില്‍ 
ആണുങ്ങളും പെണ്‍പള്ളിക്കൂടത്തില്‍ സ്ത്രീകളും 
ആയിരിക്കണം. ബാലന്മാരുടെ വിദ്യാലയത്തില്‍ 
അഞ്ചുവയസ്സു തികഞ്ഞ ഒരു പെണ്‍കുട്ടിപോലും 
പ്രവേശിക്കരുത്‌. അതുപോലെ തന്നെ ബാലിക 
മാരുടെ വിദ്യാലയത്തില്‍ അഞ്ചു വയസ്സായ ഒരു 
ആണ്‍കുട്ടിപോലും പ്രവേശിക്കരുത്‌. ആണ്‍കുട്ടി 
കള്‍ ബ്രഹ്മചാരികളായും പെണ്‍കുട്ടികള്‍ ബ്രഹ്മ 


യര്‍ സത്യാര്‍ഥപ്രകാശം 


അധ്യയന അധ്യാപന സ്ൃരമ്പദായം 








ചാരിണികളായും ഇരിക്കേണ്ട കാലത്തോളം 
അവര്‍ പരസ്പരമുള്ള ദര്‍ശനം, സ്പര്‍ശനം, ഏകാ 
ന്തവാസം, സംഭാഷണം, വിഷയ സുഖങ്ങളെക്കു 
റിച്ചുള്ള കഥാഖ്യാനങ്ങള്‍, ക്രീഡാവിനോദങ്ങള്‍, 
വിഷയസുഖത്തെക്കുറിച്ചുള്ള സ്‌മരണ 
എന്നിങ്ങനെ എട്ടു പ്രകാരത്തിലുള്ള മൈഥു 
നത്തെ തീരെ വെടിയണം. അധ്യാപകര്‍ അവരെ 
ആ വിഷയങ്ങളില്‍ നിന്ന്‌ അകറ്റി നിര്‍ത്തണം. 
എങ്കില്‍ മാ്്രമേ അവര്‍ ഉത്തമ ശിക്ഷണം, ശീലം, 
സ്വഭാവം എന്നിവ നേടി ശരീരബലവും ആത്മശ 
ക്തിയും സമ്പാദിച്ച്‌ നിത്യസൌഖ്യത്തെ വര്‍ദ്ധിപ്പി 
ക്കുകയുള്ളൂ. 

വിദ്യാലയങ്ങള്‍ പട്ടണങ്ങളില്‍ നിന്നും 
ഗ്രാമങ്ങളില്‍ നിന്നും ഒരു യോജന-എട്ടുനാഴിക 
ദൂരം- അകന്നിരിക്കണം. കുബേരന്റെ പുരതനാ 
യാലും നിര്‍ധനന്റെ പുരതനായാലും വിദ്യാര്‍ഥി 
യായിരിക്കുമ്പോള്‍ എല്ലാവര്‍ക്കും ഒരുപോലെ 
യുള്ള വസ്രതങ്ങളും ഭക്ഷണവും ഇരി 
പ്പിടങ്ങളുമേ കൊടുക്കാവു. അവരെല്ലാം തപ 
സ്വികളായിരിക്കണം. കുട്ടികള്‍ അച്ഛനമ്മമാരെ 
കാണുവാനോ, അച്ഛനമ്മമാര്‍ കുട്ടികളെ 
സന്ദര്‍ശിക്കുവാനോ അനുവദിക്കരുത്‌. 
അച്ഛനമ്മമാരും മക്കളും തമ്മില്‍ കത്തിടപാട്‌ 
നടത്തുവാന്‍ പോലും അനുവദിക്കുന്നത്‌ ശരി 
യല്ല. അങ്ങനെ അകന്നിരുന്നാല്‍ മാതമേ അവര്‍ 
ലൌകിക ചിന്തകള്‍ കൂടാതെ വിദ്യാഭിവ്യദ്ധിയില്‍ 
മാത്രം ശ്രദ്ധിക്കാന്‍ ശക്തരാവുകയുള്ളു. പാഠ 
ശാലയില്‍ നിന്നു പുറത്തു പോകുമ്പോഴും അവ 
രുടെ കുടെ അധ്യാപകന്മാര്‍ ഉണ്ടായിരിക്കണം. 
അങ്ങനെയായാല്‍ ചീത്ത പ്രവൃത്തികള്‍, മടി, 
തെറ്റുകള്‍ എന്നിവയൊന്നും അവര്‍ ശീലിക്കു 
കയില്ല. 

കന്യാനാം സംപ്രദാനം ച കുമാരാണാം ച 
രക്ഷണമ്£ “. മനുസ്മൃതിയിലുള്ള ഈ വചന 
ത്തിന്റെ താത്പര്യം ഇതാണ്‌- ““അഞ്ചുവയസ്സൊ, 
ഏട്ടു വയസ്സൊ കഴിഞ്ഞ ആണ്‍കുട്ടികളേയും 
പെണ്‍കുട്ടികളെയും സ്വഗൃഹത്തില്‍ വച്ചു 
വളര്‍ത്തുവാന്‍ പാടില്ല. വിദ്യാലയങ്ങളിലേക്ക്‌ 
അയയ്ക്കണം. അങ്ങനെ ചെയ്യാത്തവര്‍ 
ശിക്ഷാര്‍ഹരാണ്‌. എന്നിങ്ങനെ ദേശീയമായോ 
സാമുദായികമായോ നിയമം ഉണ്ടായിരിക്ക 


൭൭ 


ണം. 
ആണ്‍കുട്ടികളെ ആദ്യം സ്വഗൃഹത്തില്‍ വച്ചും 





2 മനുസ്മൃതി 7.152 


3 


പിന്നീട്‌ ഗുരുഗൃഹത്തില്‍ വച്ചും ഉപനയിക്കണം. 
അച്ഛനമ്മമാരോ ആചാര്യനോ ആരെങ്കിലും 
ആണ്‍കുട്ടികള്‍ക്കും പെണ്‍കുട്ടികള്‍ക്കും ഗായ്ര്രീ 
മ്ര്തം അര്‍ഥത്തോടുകൂടി ഉപദേശിച്ചുകൊടുക്ക 
ണം. ആ മന്ത്രം ഇതാണ്‌.- 

ഓാം ഭൂര്‍ഭുവഃ സ്വഃ 

തത്സവിതുര്‍വരേണ്ദുമ്‌ 

ഭരര്‍ഗോ ദേവസ്യ ധീമഹി 

ധിയോ യോ നഃ പ്രചോദയാത്‌ 0 


ഈ മന്ത്രത്തിന്റെ പ്രഥമാക്ഷരമായ “ഓമ” ന്റെ 
അര്‍ഥം പ്രഥമോല്ലാസത്തില്‍ എഴുതിയിട്ടുള്ളത്‌ 
നോക്കുക. ഇനി മൂന്ന്‌ മഹാവ്യാഹൃതികളുടെ 
അര്‍ഥം ചുരുക്കിപ്പറയാം. 

ഭൂഃ- “'ഭൂരിതി വൈ പ്രാണഃ” യഃ പ്രാണയതി 
ചരാചരം ജഗത്‌ സ ഭൂഃ സ്വയംഭൂരീശ്വരഃ സകല 
ജഗത്തിന്റെയും നിലനില്‍പിന്‌ ആധാരവും, പ്രാണ 
നേക്കാള്‍ പ്രിയനും സ്വയം ഭൂവും ആയ പ്രാണ 
വാചിയാകയാല്‍ ഭൂഃ ഈശ്വരനാമമാണ്‌. 

ഭൂവഃ- “ഭൂവരിത്ൃപാനഃ”"യഃ സര്‍വം ദുഃഖമപാ 
നയതി സേധ്പാനഃ ദുഃഖരഹിതനും, ജീവാത്മാ 
ക്കള്‍ക്ക്‌ ദുഃഖവിമുക്തിയെ പ്രദാനം ചെയ്യുന്നവ 
നുമായ ഈശ്വരന്റെ പേരാണ്‌ ഭുവഃ എന്നത്‌. 

സ്വഃ- “സ്വരിതി വ്യാനഃ”' “യോ വിവിധം ജഗ 
ദ്വ്യാനയതി വ്യാപ്നോതി സ വ്യാനഃ”” വിവിധ 
ലോകങ്ങളിലെങ്ങും വ്യാപിച്ച്‌ എല്ലാത്തിനേയും 
ധാരണം ചെയ്യുന്ന ഈശ്വരന്‍ എന്നര്‍ഥം. ”ഭൂരിതി 
വൈ പ്രാണഃ”” ഇത്യാദി മൂന്നു വാക്യങ്ങള്‍ 
തൈത്തിരീയാരണ്യകത്തിലുള്ളവയാണ്‌2 * 


സവിതുഃ (യഃ സുനോത്്റുലപാദയതി സര്‍വം 
ജഗത്‌ സ സവിതാ തസ്ത) ലോകങ്ങളെയെല്ലാം 
ഉലപാദിപ്പിക്കുകയും എല്ലാ ഐശ്വര്യങ്ങളെയും 
നല്‍കുകയും ചെയ്യുന്ന, ദേവസ്യ (യോദിവ്ൃതി 
ദീവ്യതേ വാ സ ദേവഃ) സകല സുഖങ്ങളും 
നല്‍കുന്ന അഥവാ ആരെ പ്രാപിക്കുവാന്‍ എല്ലാ 
വരും ആഗ്രഹിക്കുന്നുവോ ആ ഇരശ്വരന്റെ 
വരേണ്യം (വരത്തുമര്‍ഹം) ഭര്‍ഗഃ (ശുദ്ധസ്വരു 
പഠ) സ്വീകരണീയവും അതിശ്രേഷ്ഠവും ശുദ്ധ 
സ്വരൂപവും പാവനവും ചേതനവുമായ ബ്രഹ്മസ്വ 
രൂപത്തിന്റെ (തത്‌) ആ പരമാത്മാവിനെ നാം 
ധിമഹി (ധരേ മഹി) ധരിക്കുന്നു. എന്തിനെന്നു 
പറയുന്നു- യഃ (ജഗദീശ്വരഃ) സവിതാവും ദേവ 





3 യജൂര്‍വേദം-36.3 
4 തൈത്തരീയ ആരണ്യകം-7.5 


മൂന്നാം സമുല്ലാസം 


ലം 


ളു 
പം 





പി 
1, 
സത്യാര്‍ഥ്പ്രകാശം ക്ട 





നുമായിരിക്കുന്ന പരമാത്മാവ്‌ നഃ (അസ്മാകം) 
നമ്മുടെ ധിയഃ (ബുദ്ധീഃ) ബുദ്ധിശക്തികളെ 
പ്രചോദയാത്‌ (പ്രേരയേത്‌) പ്രേരിപ്പിക്കുമാറാക 
ട്ടെ. ദുഷ്കൃത്യങ്ങളില്‍ നിന്ന്‌ മാറ്റി സത്കര്‍മ 
ങ്ങളില്‍ പ്രവര്‍ത്തിപ്പിക്കട്ടെ എന്നര്‍ഥം. “ഹേ! പര 
മേശ്വര! ഹേ! സച്ചിദാനന്ദസ്വരൂപ! ഹേ! നിത്യ 
ശുദ്ധബുദ്ധമുക്തസ്വഭാവ! ഹേ! അജ! നിരഞ്ജന! 
നിര്‍വികാര! ഹേ സര്‍വാന്തര്യാമിന്‍! ഹേ സര്‍വാ 
ധാര ജഗദ്പതേ! സകല ജഗദുത്പാദക! ഹേ 
അനാദേ! വിശ്വംഭര! സരവവ്യാപിന്‍! ഹേ കരു 
ണാമൃതവാരിധേ! സവിതുര്‍ ദേവസ്യ തവ 
യദോം ഭൂര്‍ഭുവഃ സ്വര്‍വരേണ്യം ഭര്‍ഗോ/സ്തി 
തദ്വയം ധീമഹി ദധീമഹി ധരേമഹി ധ്യായേമ്‌ 
വാ. കസ്മൈ പ്രയോജനായേത്യരതാഹ-ഹേ ഭഗ 
വന്‍! യഃ സവിതാ ദേവഃ പരമേശ്വരോ ഭവന്ന 
സ്മാകം ധിയഃ പ്രചോദയാത്‌. സ ഏവാസ്മാകം 
പുജ്യ ഉപാസനീയ ഇഷ്ടദേവോ ഭവതു; നാ 
തേധ്ന്യം ഭവത്തുല്യം ഭവതോ/ധികം ച കഞ്ചിത്‌ 
കദാചിന്‍മമ്യാമഹേ.” മ2നവ൭രെ/ സമരീഥമ്മാതിത്തി 
വച്ച്‌ ഏറ്റവും സമരീഥനുക, സഅച്ചിദാനദ്മദസ്ധരുച 
നും, നിത്വശുദ്ധങ്ുദ്ധമുക്ത സ്വഭാവും, കരു 
ങാസ്പാഗരവും, യഥായോഗ്യം ന്യമയം നാടത്തു 
മവും ജനനമരണാദി ക്ലേശങ്ങളില്ലധത്തവന്ും, 
ന1രാകാരന്മും, സരീവജ്ഞനും സ്ഥ പദാര്‍ഥ 
ഒ്ദളുടെയും (സഷ്ടാവും പിതാവും സ്രീ വ 
സ്തുക്കകളുടെയും തമധാരഭുതമ്മും, തആഅന്നാദിച 
ദാധരീഥങ്ങളുാതി മജവജാചകങ്ങളെ മുഴുവനും 
പോഷിച്ചിക്കുന്നവനും, സമസ്ത ഐശ്ചത്യയു 
ദിതനും, ലോകഷ്രസ്സഷ്ടാവ്ും, ശുദ്ഥസ്ഥരുചന്മുംക, 
(ചഠചിക്കുവാന്‌ ആഗധഗഹിക്കത്മതക്കവമനും തമയ 
ആ പരമാത്മാവിന്റെ ശുദ്ധമായ ചേതനസ്ധവരു 
ച്ത്മെ നാം ശതക്കുമാറാകണം. ആ മജഗദ്വശ്ഥ 
തന്ഭീ നമ്മുടെ ആത്മാവിഷും ഒ്ലുദഥിയിഷ്ും തന്മ 
ത്യാമ?7യായിരുമ്മ്‌ നമ്മെ ദുരാചാരങ്ങളിത്കി ന? 
്മും ആഅഗരമമാരീഗത്ത?ത്‌ നനിത്മും തആകറ്റി 
ഗരേശേഷ്ഠാചാരങ്ങളിലും സത്യ മാരിഗത്മ?ലും 
(്രവരീതുതവച്ചിക്കുമാറാകടെ/ ആആ ഈശ്ച/രമെയ 
ല്രാതെ മറ്റൊരു വസ്തുവിനെ നാം ഗ്യമനിക്കരു 
ത്‌, എന്തെന്നാതി അദ്ദേഹത്തേക്കാശി മഹ2നേ2, 
അദ്ദേഹത്തിനു തുഥ്യമേമ ആരുമില്ല. നമ്മുടെ 
ഗ്സഷ്ടാറും, രാജാവും, ന്യായാശ?7ചതിയും 
അദ്ദേഹം തന്നെ. നമുക്ക്‌ സകചവിശ സുഖങ്ങശി 
തരുദ്മതും അദ്ദേഹം തന്റെ. 


ഇപ്രകാരം ഗായ്രതീമന്ത്രത്തിന്റെ അര്‍ഥം ഉപ 
ദേശിച്ചുകൊടുത്തിട്ട്‌, സന്ധ്യോപാസനയുടെ 


31 


അംഗങ്ങളായ സ്നാനം, ആചമനം, പ്രാണായാമം 
മുതലായ ക്രിയകളെല്ലാം പഠിപ്പിക്കണം. ശരീര 
ത്തിന്റെ ബാഹ്യാവയവങ്ങള്‍ക്ക്‌ പരിശുദ്ധിയും 
ആരോഗ്യവും ഉണ്ടാക്കുന്നതുകൊണ്ടാണ്‌ സ്നാന 
ത്തിന്‌ പ്രാധാന്യം നല്‍കിയത്‌. അതിനു പ്രമാണം 
മനുസ്മൃതിയിലുണ്ട്‌. 

അദ്ഭിര്ഗാത്രാണി ശുധ്യന്തി 

മനഃ സത്യേന ശുധ്യതി 

വിദ്യാതപോഭ്യാം ഭൂതാത്മാ 

ബുദ്ധിരജ്ഞാനേന ശുധ്യതി 2 * 


വെള്ളം കൊണ്ട്‌ ശരീരത്തിന്റെ ബാഹ്യാവ 
യവങ്ങളും സത്യാചരണത്താല്‍ മനസ്സും, വിദ്യയും 
തപസും കൊണ്ട്‌ (എല്ലാ ക്ലേശങ്ങളും സഹിച്ചു 
കൊണ്ട്‌ ധര്‍മം അനുഷ്ഠിക്കുന്നതിനാല്‍) ജീവാ 
ത്മാവും, ജ്ഞാനം കൊണ്ട്‌ അതായത്‌, പൃഥിവി 
തുടങ്ങി ജഗദീശ്വരന്‍ വരെയുള്ള സകല 
പദാര്‍ഥങ്ങളേയും വിവേചിച്ചറിയുന്നതു കൊണ്ടു 
ബുദ്ധിയും പരിശുദ്ധമാകുന്നു. അതിനാല്‍ ഭക്ഷ 
ണത്തിനു മുമ്പുതന്നെ കുളിക്കണം. രണ്ടാമത്തേത്‌ 
പ്രാണായാമമാണ്‌. അതിനു പ്രമാണമായി.- 

“യോഗാങ്ഗാനുഷ്ഠാനാദശുദ്ധിക്ഷയേ 

ജ്ഞാനദിപ്തിരാവിവേകഖ്യാതേഃ”” * 

എന്നു യോഗശാസ്ര്രത്തിലെ ൧ ' വചനം. 
പ്രാണായാമം ചെയ്യുന്ന മനുഷ്യന്റെ ശരീരത്തിലെ 
അശുദ്ധി ക്ഷയിക്കുകയും ജ്ഞാനം പ്രകാശിക്കു 
കയും ചെയ്യുന്നു. മോക്ഷം ലഭിക്കുന്നതുവരെ 
അവന്റെ ആത്മജ്ഞാനം ക്രമത്തില്‍ വര്‍ദ്ധിച്ചുകൊ 
ണ്ടിരിക്കും. 


ദഹൃന്തേ ധ്മായമാനാനാം ധാതുനാം ഹി 
യഥാ മലാഃ തഥ്രേന്ദിയാണാം ദഹ്ൃന്തേ ദോഷാഃ 
പ്രാണസ്യ നിഗ്രഹാത്ഥ * 

സ്വര്‍ണം മുതലായ ലോഹങ്ങളെ ചുട്ടുപഴുപ്പി 
ച്ചാല്‍ അവയിലെ മാലിന്യം നീങ്ങി ശുദ്ധമാകുന്ന 
തുപോലെ, പ്രാണായാമം ചെയ്യുന്നവന്റെ മനസ്‌ 
മുതലായ ഇന്ദ്രിയങ്ങളുടെ ദോഷമെല്ലാം നശിച്ച്‌ 
നിര്‍മലമാകുന്നു. പ്രാണായാമ വിധി ഇപ്രകാര 
മാണ്‌. 

പ്രച്ചര്‍ദനവിധാരണാഭ്യാം വാ പ്രാണസ്ൃ॥ * 
ശക്തിപൂര്‍വം ഛര്‍ദ്ദിക്കുമ്പോള്‍ ചോറും വെള്ളവും 





ട മനുസ്മൃതി 5. 109 

6 യോഗദര്‍ശനം 2.28 
(യോഗാംഗാനുഷ്ഠാനാദശുദ്ധിക്ഷയേ...) 

7 യോഗദര്‍ശനം 2.52 (തതഃ ക്ഷീയതേ പ്രകാശാവരണമ്‌) 

8 മനുസ്മൃതി 6.71 

9 യോഗദര്‍ശനം 1.34 


യര്‍ സത്യാര്‍ഥപ്രകാശം 


അധ്യയന അധ്യാപന സ്ൃരമ്പദായം 








പുറത്തേക്കു പോകുന്നതുപോലെ പ്രാണവായു 
വിനെ ശക്തിപൂര്‍വം പുറത്തേക്കു വിട്ട്‌ ആകാവു 
ന്ന്ര്ത സമയം വെളിയില്‍ നിരോധിച്ചു നിര്‍ത്തു 
ക. ഇങ്ങനെ ചെയ്യുമ്പോള്‍ മൂല്ലേന്ദ്രിയത്തെ 
മുകള്‍ഭാഗത്തേക്ക്‌ തെല്ലൊന്നു ആകര്‍ഷിച്ചു 
നിര്‍ത്തണം. ഇങ്ങനെയായാല്‍ പ്രാണവായു 
വിനെ കൂടുതല്‍ സമയം തടുത്തുനിര്‍ത്തുവാന്‍ 
കഴിയും. വിഷമം അനുഭവപ്പെടുമ്പോള്‍ വായു 
അല്പാല്പമായി ഉള്ളിലേക്കു വലിച്ചെടുക്കുക 
പിന്നീട്‌ അതിനെ മുമ്പിലത്തെ മട്ടില്‍ തന്നെ പുറ 
ത്തേക്കു വിടുക അങ്ങനെ ശക്തിയും ഇച്ഛയും 
ഉള്ളിടത്തോളം ആവര്‍ത്തിക്കുക. ആ സമയ 
ത്തെല്ലാം മനസാ ഓംകാരം ജപിക്കണം. ഇപ്ര 
കാരം അനുഷ്ഠിച്ചാല്‍ ആത്മാവിനും മനസ്സിനും 
പരിശുദ്ധിയും സ്ഥിരതയും ലഭിക്കും. 


പ്രാണായാമം നാലുവിധമുണ്ട്‌. ഒന്നാമത്തേത്‌ 
ബാഹൃവിഷയം. ദീര്‍ഘനേരം പ്രാണനെ വെളി 
യില്‍ നിര്‍ത്തുക എന്നര്‍ഥം. രണ്ടാമത്തേത്‌ ആഭ്യ 
ന്തരം. പ്രാണനെ കഴിയുന്ന്രത ഉള്ളിലൊതുക്കി 
നിര്‍ത്തുന്നതുകൊണ്ട്‌ ആഭ്യന്തരം എന്നു പറയു 
ന്നു. മുന്നാമത്തേത്‌ സ്തംഭവ്ൃത്തിയാണ്‌. വായു 
വിനെ യഥാശക്തി സ്തംഭിപ്പിച്ചു നിര്‍ത്തുന്നതു 
കൊണ്ട്‌ സ്തംഭവ്ൃത്തിയെന്നു പറയുന്നു. നാലാ 
മത്തേത്‌ ബാഹ്യാഭ്ൃന്തരാക്ഷേപിയാണ്‌. പ്രാണന്‍ 
ഉള്ളില്‍ നിന്ന്‌ പുറത്തേക്കു പോകുമ്പോള്‍ അ 
ങ്ങനെ വിടാതെ അതിനു വിരുദ്ധമായി പുറത്തു 
നിന്ന്‌ അകത്തേക്കു പ്രാണനെ വലിക്കുകയും 
അകത്തേക്കു വരുമ്പോള്‍, അകത്തുനിന്നു 
തടഞ്ഞു പുറത്തു നിര്‍ത്തുകയും ചെയ്യുന്നതാണ്‌ 
ബാഹ്യാഭ്യന്തരവിഷയം. ഇങ്ങനെ പരസ്പരവിരു 
ദ്ധമായി ക്രിയകളനുഷ്ഠിച്ച്‌ പ്രാണായാമം ശീലി 
ച്ചാല്‍ രണ്ടിന്റെയും ഗതി നിലച്ച്‌ പ്രാണന്‍ വശഗ 
മാവുകയും തദ്വാരാ മനസും ഇന്ദ്രിയങ്ങളും 
സ്വാധീനമാവുകയും ചെയ്യും. ബലവും പുരു 
ഷ്വാര്‍ഥവും വര്‍ദ്ധിച്ച്‌ ബുദ്ധി തീഷ്ണവും 
സൂക്ഷ്മവും ആവുകയും സൂക്ഷ്മവും കഠിനവു 
മായ വിഷയങ്ങള്‍ പോലും പ്രയാസം കൂടാതെ 
ഗ്രഹിക്കുവാന്‍ കഴിയുകയും ചെയ്യും. കൂടാതെ 
ശരീത്തില്‍ വീര്യവ്ൃദ്ധിയുണ്ടാവുകയും ബലം, 
പരാക്രമം, ജിത്േതേന്ദ്രിയത്വം എന്നീ ഗുണങ്ങള്‍ 
ഉണ്ടാവുകയും അല്പകാലം കൊണ്ട്‌ സകലശാ 
സ്ത്രങ്ങളും പഠിച്ചു വയ്ക്കുവാന്‍ കഴിയുകയും 
ചെയ്യും. സ്രതീകളും ഇപ്രകാരം യോഗാഭ്യാസം 
ചെയ്യേണ്ടതാണ്‌. 


ഭക്ഷണം, വസ്ര്രധാരണം, ഇരിപ്പ്‌, നില്പ്‌, നട 


32 


പ്പ്‌, സംസാരം മുതലായ കാര്യങ്ങളും വലിയവ 
രോടും ചെറിയവരോടുമുള്ള പെരുമാററം എന്നി 
വയെപ്പറ്റി വേണ്ട നിര്‍ദ്ദേശങ്ങള്‍ കുട്ടികള്‍ക്കു പറ 
ഞ്ഞുകൊടുക്കണം. ര്രഹ്മയജ്ഞമെന്നു കൂടി 
പറയുന്ന സസ്ധ്യോപാസനയുടെ ക്രമവും പഠിപ്പി 
ച്ചുകൊടുക്കണം. ആചമനമാണ്‌ അതിന്റെ 
ആദ്യത്തെ ക്രിയ. കണ്ഠനാളത്തിന്റെ ചുവടു വരെ 
എത്തുവാന്‍ എര്രത വെള്ളം വേണോ അത്രമാത്രം 
വെള്ളം-അതിലധികമാവുകയോ, കുറയുകയോ 
ചെയ്യരുത്-കൈവെള്ളയില്‍ എടുത്ത്‌, അതിന്റെ 
മധ്യത്തില്‍ ചുണ്ടുകള്‍ വച്ച്‌ വലിച്ചെടുത്താണ്‌ 
ആചമനം ചെയ്യേണ്ടത്‌ അങ്ങനെ ചെയ്താല്‍ 
കണ്ഠത്തിലുള്ള കഫവും പിത്തവും തെല്ലു ശമി 
ക്കും. പിന്നത്തെ ക്രിയ മാര്‍ജനമാണ്‌. മദ്ധ്യമാ (ന 
ടുവിരല്‍) അനാമികാ (മോതിരവിരല്‍) എന്നീ 
കൈവിരലുകളുടെ അറ്റം കൊണ്ട്‌ കണ്ണിലും മറ്റും 
വെള്ളം തളിക്കുന്നതിനെയാണ്മാര്‍ജനം എന്നു 
പറയുന്നത്‌.മാര്‍ജനം ചെയ്യുന്നതുകൊണ്ട്‌ അല 
സത മാറുന്നു. അലസത ഇല്ലാത്തപ്പോഴും, വെള്ളം 
ഇല്ലെങ്കിലുംമാര്‍ജനം ചെയ്യണമെന്നില്ല.മാര്‍ജനം 
കഴിഞ്ഞ്‌ മ്രന്തത്തോടുകൂടി പ്രാണായാമം, മനസാ 
പരിക്രമണം "ഉപസ്ഥാനം' ഈശ്വചരസ്തുതി, 
ഈശ്വരപ്രാര്‍ഥന എന്നീ ക്രിയകളുടെ അനുഷ്ഠാ 
നരീതികളും. പിന്നീട്‌ മനസാ പോലും പാപം 
ചിന്തിക്കാതിരിക്കുവാനുള്ള അഘമര്‍ഷണവും 
ശീലിക്കണം. ഈ സസ്ധ്യോപാസന ഏകാന്തസ്ഥ 
ലത്ത്‌ ഏകാഗ്രചിത്തത്തോടുകൂടി അനുഷ്ഠിക്ക 
ണം. 


അപാം സമീപേ നിയതോ നൈത്ൃകം വിധി 
മാസ്ഥിതഃ; സാവിത്രീമപ്യധീയീത ഗത്വാരണ്യം 
സമാഹിതഃ 


കാട്ടില്‍ -വിജനസ്ഥലത്തു-ചെന്ന്‌, സാവധാനം 
ജലത്തിനടുത്തിരുന്ന്‌, ഏകാഗ്രചിത്തനായി, നിത്യ 
കര്‍മം ചെയ്ത്‌ സാവിത്രി അഥവാ ഗായ്ര്രീമന്ത്രം 
ജപിക്കുകയും അതിന്റെ അര്‍ഥം ചിന്തിക്കുകയും 
അതനുസരിച്ച്‌ പ്രവര്‍ത്തിക്കുകയും വേണം. 
എന്നാല്‍, മനസാ ജപിക്കുന്നതാണ്‌ ഉത്തമം. 


അടുത്ത അനുഷ്ഠാനം ദേവയജ്ഞമാകുന്നു. 
അഗ്നിഹേമ്രതം എന്നുകൂടി പേരുള്ള ആ അനു 
ഷ്ഠാനം വിദ്വാന്മാരുടെ സംസര്‍ഗവും ശുശ്രൂഷയും 
കൊണ്ടുവേണം നിര്‍വഹിക്കുവാന്‍. സന്ധ്യോപാ 
സനവും അഗ്നിഹോത്രവും രാവിലെയും സായം 
സന്ധ്യയ്ക്കും മാത്രമേ ചെയ്യാവു. രാപകലുകളുടെ 





10 മനുസ്മൃതി 2.104 


മൂന്നാം സമുല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 





സന്ധിവേള രണ്ടേ ഉള്ളു; വേറെയില്ല. കുറഞ്ഞ 
പക്ഷം ഒരു മണിക്കൂറെങ്കിലും ധ്യാനത്തിലിരിക്കേ 
ണ്ടതാണ്‌. യോഗികള്‍ സമാധിയിലിരുന്നു പരമാ 
ത്മാവിനെ ധ്യാനിക്കുന്നതു പോലെയാണ്‌ 
സന്ധ്യോപാസന ചെയ്യേണ്ടതും. 

സൂര്യോദയത്തിനു ശേഷവും, അസ്തമന 
ത്തിനു മുമ്പുമാണ്‌ അഗ്നിഹോത്രത്തിന്റെ സമയം. 
അഗ്നിഹോത്രം ചെയ്യാന്‍ മണ്ണിലോ അല്ലെങ്കില്‍ 
ലോഹത്തിലോ, ഉപരിഭാഗം പ്രന്തണ്ടോ പതി 
നാറോ അംഗുലം ആഴത്തോടുകൂടിയും, പ്രന്ത 
ണ്ടോ പതിനാറോ അംഗുലം നീളം വീതിയില്‍ 
സമചതുരത്തിലും അത്രയും അംഗുലം, ആഴത്തോ 
ടുകൂടിയും മൂന്നോ നാലോ അംഗുലം വീതം നീളം 
വീതിയില്‍ സമചതുരമായ അടിത്തട്ടോടുകൂടിയും 
ഒരു വേദി നിര്‍മിക്കേണ്ടതാണ്‌. സമചതുരമായ 
വേദിയുടെ മുകള്‍ഭാഗത്തിന്റെ നാലിലൊന്നായി 
രിക്കണം അടിത്തട്ടിന്റെ വലിപ്പം. ഈ തോതനു 
സരിച്ച്‌ വേദിയുടെ അളവു കണക്കാക്കണം. വേദി 
യില്‍ ചന്ദനം, പ്ലാള്‍, മാവ്‌ മുതലായ ശ്രേഷ്ഠവൃക്ഷ 
ങ്ങളുടെ തടിക്കഷണങ്ങള്‍ മുറിച്ച്‌ വേദിയുടെ വലി 
പ്ൃത്തിനനുസരിച്ച്‌ കഷണങ്ങളായി പടുക്കുക. 
അതിന്റെ മദ്ധ്യത്തില്‍ അഗ്നി ജ്വലിപ്പിച്ച്‌ അതിന്റെ 
മുകളില്‍ ചെറിയ വിറകുകഷണങ്ങള്‍ വയ്ക്കുക. 
അതിന്റെ ശേഷം, സ്വര്‍ണം കൊണ്ടോ, വെള്ളി 
കൊണ്ടോ മരംകൊണ്ടോ നിര്‍മിച്ച ഒരു പ്രോക്ഷ 
ണീപാത്രം, ഒരു പ്രണീതാപാ്രം, ഒരു ആജ്യസ്ഥാ 
ലി, ഒരു ധ്രുവം എന്നീ ഹോമപാ്തങ്ങളെടുത്ത്‌ 
(പ ണീതാപഠ്രതത്തിലും പ്രോക്ഷണീപാ(ത 
ത്തിലും വെള്ളവും ആജ്യസ്ഥാലിയില്‍ ഉരുക്കിയ 
നെയ്യും നിറച്ചുവെയ്ക്കുക. പ്രണീതാപാരതം 
വെള്ളം നിറച്ചുവെക്കുവാനുള്ളതും പ്രോക്ഷണീ 
പാഠരരതം അതില്‍നിന്നു കൈ കഴുകുവാനായി 
വെള്ളം എടുക്കുവാന്‍ സൌകര്യത്തിനു വേണ്ടിയു 
ള്ളതുമാകുന്നു. ഇതെല്ലാം ഒരുക്കിവെച്ചുശേഷം 
നെയ്യ്‌ ചൂടുപിടിപ്പിച്ച്‌ അതിനെ നല്ലവണ്ണം പരി 
ശോധിച്ച്‌ 


33 


1 


താഴെ പറയുന്ന മ്രത്രങ്ങള്‍ ചൊല്ലി ഹോമി 
ക്കുക- 

ഓം ഭൂരഗ്നയേ പ്രാണായ സ്വാഹാ. ഭുവര്‍വാ 
യവവ്പോനായ സ്വാഹാ. സ്വരാദിത്യ്യായ വ്യാനാ 


യ സ്വാഹാ. ഭൂര്‍ഭുവഃ സ്വരഗ്നിവായ്വാദിത്യഭ്യഃ 
പ്രാണാപാനവ്യാനേഭ്യഃ സ്വാഹാ. 


അഗ്നിഹോര്രത്തിനു പ്രത്യേകമായി വിധിക്ക 
പ്പെട്ിട്ടുള്ള ഈ മ്രന്തങ്ങളില്‍ ഓരോന്നിനേയും 
ചൊല്ലി ഓരോ ആഹുതി വീതം ചെയ്യുക. അതി 
ലധികം ആഹുതി ചെയ്ുണമെന്നുണ്ടെങ്കില്‍- 
വിശ്വാനി ദേവ സവിതര്‍ദുരിതാനി പരാ 
സുവ യദ്‌ ഭ്രദംതന്ന ആ സുവഥ " 

എന്ന മ്ര്ത്രം കൊണ്ടോ മുന്‍ചൊന്ന ഗായത്രീ 
മ്രത്രം കൊണ്ടോ ഹോമിക്കുക. “ഓം ഭൂഃ" 
“പ്രാണഃ”” എന്നുതുടങ്ങിയുള്ള ഈ നാമങ്ങളെല്ലാം 
ഈശ്വരനെ കുറിക്കുന്നതാണ്‌. ഇവയുടെ അര്‍ഥം 
പറഞ്ഞുകഴിഞ്ഞു. സ്വാഹായുടെ അര്‍ഥം ഇതാ 
ണ്‌- അവരവരുടെ അറിവിനു തക്ക വണ്ണം സംസാ 
രിക്കണം. വിപരീതമായി പാടില്ല. ലോകത്തില്‍ 
കാണുന്ന സകല പദാര്‍ഥങ്ങളേയും ഈശ്വരന്‍ 
സര്‍വ്രപ്രാണികളുടെയും സുഖത്തിനായി സൃഷ്ടി 
ച്ചതുപോലെ മനുഷ്യരും പരോപകാരം ചെയ്യേ 
ണ്ടതാണ്‌. 


ചോദ്യം:- ഹോമം കൊണ്ട്‌ എന്തുപയോഗമാ 
ണുളളത്‌? 

ഉത്തരം: ദുര്‍ഗന്ധമുള്ള വായുവും വെള്ളവും 
രോഗകാരണമാണെന്നും രോഗങ്ങള്‍ ജീവികള്‍ക്ക്‌ 
ദു;ഖമുളവാക്കുമെന്നും എല്ലാവര്‍ക്കുമറിയാം. അതു 





11 യജുര്‍വേദം 30.3 


യര്‍ സത്യാര്‍ഥപ്രകാശം 


അധ്യയന അധ്യാപന സ്രമ്പദായം 








പോലെ സുഗന്ധമുള്ള വായുവും നല്ല ജലവും 
മനുഷ്യര്‍ക്ക്‌ ആരോഗ്യം നല്‍കുന്നു. രോഗമില്ലാ 
തായാല്‍ ദു:ഖമില്ലാതാകും. ദു:ഖമില്ലാതായാല്‍ 
സുഖം പ്രാപ്തമാണ്‌. 

ചോദ്യം:- ചന്ദനം ആര്‍ക്കെങ്കിലും അരച്ചുപു 
രട്ടുവാനും നെയ്യു കഴിക്കാനും കൊടുക്കുന്നതല്ലേ 
പ്രയോജനപ്രദം? തീയ്യിലിട്ടു നശിപ്പിക്കുന്നത്‌ 
ബുദ്ധിയുള്ളവര്‍ക്കു ചേരുന്നകാരൃമാണോ? 

ഉത്തരം- നിങ്ങള്‍ക്ക്‌ പ്രകൃതി തത്ത്വശാസ്ത്രം 
അറിയാമെങ്കില്‍ ഇങ്ങനെ പറയുകയില്ലായിരുന്നു. 
ഒരു പദാര്‍ഥവും നശിച്ചുപോകുന്നില്ല. നോക്കൂ! 
ഹോമം ചെയ്യുന്ന സ്ഥലത്തു നിന്നു വളരെ ദുരെ 
നില്‍ക്കുന്നയാളിന്‌ അതിന്റെ സുഗന്ധം ലഭിക്കു 
ന്നു. അതുപോലെ ദുര്‍ഗന്ധവും അറിയുവാന്‍ കഴി 
യും. ഇതില്‍നിന്ന്‌ മനസിലാക്കേണ്ടത്‌, ഹോമാ 
ഗ്നിയില്‍ നിക്ഷേപിച്ച വസ്തു സൂക്ഷ്മമായി 
തീര്‍ന്ന്‌ നാലുപാടും വ്യാപിച്ച്‌, വായുവിലൂടെ 
പരന്ന്‌ ദുര്‍ഗന്ധമെല്ലാം നശിപ്പിക്കുന്നുവെന്നാണ്‌. 

ചോദ്യം- അങ്ങനെയാണെങ്കില്‍ കുങ്കുമപ്പൂവ്‌, 
കസ്തുരി, മണമുള്ള പുഷ്പങ്ങള്‍, അത്തര്‍ മുത 
ലായവ വീട്ടില്‍ സുക്ഷിച്ചുവച്ചാല്‍ അവ വീടി 
ലുള്ള വായുവിനെ സുഗന്ധയുക്തവും സുഖ 
പ്രദവുമാക്കുകില്ലേഃ 

ഉത്തരം- അവയുടെ സൌരഭ്ൃത്തിന്‌ ഗൃഹാ 
ന്തര്‍ഭാഗത്തെ ദുഷിച്ച വായുവിനെ പുറത്താക്കി 
ശുദ്ധവായുവിനെ അകത്തേക്കു പ്രവേശിപ്പിക്കു 
വാന്‍ ശക്തിയില്ല. അവയ്ക്ക്‌ ഭേദകശക്തി ഇല്ലാ 
ത്തതാണ്‌ കാരണം. ദുഷിച്ച വായുവിനെയും 
ദുര്‍ഗന്ധയുക്തമായ വസ്തുക്കളെയും ഭേദിച്ച്‌ 
ലഘൂകരിച്ച്‌ പുറത്താക്കി പുറത്തുള്ള ശുദ്ധവായു 
വിനെ അകത്തേക്കു (പവേശിപ്പിക്കുവാന്‍ 
അഗ്നിക്കു മാത്രമേ സാമര്‍ഥ്യമുള്ളൂ. 

ചോദ്ം- എങ്കില്‍ ഹോമം ചെയ്യുമ്പോള്‍ 
മ്ര്തം ചൊല്ലുന്നതുകൊണ്ട്‌ എന്താണ്‌ പ്രയോ 
ജനം? 

ഉത്തരം- മ്രന്താര്‍ഥവ്യാഖ്യാനത്തില്‍ നിന്ന്‌ 
ഹോമം ചെയ്യുന്നതുകൊണ്ടുള്ള ഫലം എന്താ 
ണെന്ന്‌ മനസ്സിലാകുന്നു. കൂടാതെ മന്ത്രങ്ങള്‍ 
ആവര്‍ത്തിച്ചുജപിക്കുന്നതുകൊണ്ട്‌ അവ ഹൃദി 
സ്ഥമാകുകയും വേദങ്ങളുടെ അധ്യയനം, അധ്യാ 
പനം, സംരക്ഷണം എന്നിവ നടക്കുകയും ചെയ്യു 
ന്നു. 

ചോദ്യം- ഹോമം ചെയ്യാതിരുന്നാല്‍ പാപം 
ഉണ്ടോ? 

ഉത്തരം- ഉണ്ട്‌. ഒരുവന്റെ ശരീരത്തില്‍ നിന്ന്‌ 


34 


എത്രത്തോളം ദുര്‍ഗന്ധം ഉണ്ടായി, വായുവില്‍ 
വ്യാപിച്ച്‌, വായുവിനേയും ജലത്തിനേയും ദുഷി 
പ്പിച്ച്‌ രോഗോല്‍പത്തിക്കു കാരണമായി, ജീവി 
കള്‍ക്കു ദുഃഖമുണ്ടാക്കുന്നുവോ അത്രത്തോളം 
പാപം ആ മനുഷ്യനുണ്ട്‌. ആ പാപത്തിന്റെ പരി 
ഹാരത്തിന്‌, മലിനമാക്കിയ്രതത്തോളം വായുവും 
ജലവും ശുദ്ധമാക്കണം. നെയ്യ്‌, കഴിക്കുന്ന 
തുകൊണ്ട്‌ കഴിക്കുന്നവനു മാത്രമേ പ്രയോജന 
മുള്ളു. ഒരുവന്‍ ഭക്ഷിക്കുന്ന്രത നെയ്യും സുഗന്ധ 
ദ്രവ്യങ്ങളും ഹോമിച്ചാല്‍ അതുകൊണ്ട്‌ പരലക്ഷം 
ജനങ്ങള്‍ക്ക്‌ ഉപകാരം ഉണ്ടാവും. എന്നാല്‍ നെയ്യും 
മറ്റു നല്ല പദാര്‍ഥങ്ങളും ഭക്ഷിക്കാത്തവര്‍ ക്ക്‌ ദേഹ 
ബലവും ആത്മബലവും ഉണ്ടാവുകയില്ല. അതി 
നാല്‍ നല്ല പദാര്‍ഥങ്ങള്‍ തിന്നുകയും കുടിക്കു 
കയും ചെയ്യണം. പക്ഷേ അതുകൊണ്ട്‌ ഹോമം 
ചെയ്യുന്നത്‌ വളരെയധികം ഉചിതമായിട്ടുള്ളതാ 
ണ്‌. അതിനാല്‍ ഹോമം ചെയ്യുന്നത്‌ അത്യാവശ്യം 
തന്നെ. 

ചോദ്യം- ഓരോ മനുഷ്യനും ഏത ആഹുതി 
വീതം ചെയുണം? ഓരോ ആഹുതിയുടേയും 
അളവ്‌ എന്തായിരിക്കണം? 


ഉത്തരം- ഓരോ മനുഷ്യനും പതിനാറ്‌ 
ആഹുതി വീതം ഹോമിക്കണം. ഓരോ ആഹു 
തിക്കും ആറു മഞ്ചാടിത്തുക്കം നെയ്യും മററു ദ്രവ്യ 
ങ്ങളും വേണം. അതിലധികം ഉണ്ടായാല്‍ വളരെ 
നന്ന്‌. ആര്ൃയജനാഗ്രേസരന്മാരും മഹത്തുക്കളുമായ 
ജുഷിമാര്‍, മഹര്‍ഷിമാര്‍, രാജാക്കന്മാര്‍ മഹാരാജാ 
ക്കന്മാര്‍ എന്നിവരെല്ലാം വളരെ ഹോമങ്ങള്‍ നട 
ത്തുകയും നടത്തിക്കുകയും ചെയ്തിരുന്നത്‌ അതി 
നാലാണ്‌. ഹോമം ചെയ്യുന്ന സ്രമ്പദായം നിലനി 
ന്നിരുന്ന കാലം വരെ ആര്യാവര്‍ത്തം രോഗരഹി 
തവും സുഖപൂര്‍ണവുമായിരുന്നു. ഇപ്പോഴും 
ഹോമത്തിന്‌ പ്രചാരം ഉണ്ടാകുന്നതായാല്‍ 
അവ്വണ്ണം ഭവിക്കും. 

ഇങ്ങനെ രണ്ട്‌ യജ്ഞങ്ങള്‍, അഥവാ പ്രഹ്മയ 
ജ്ഞം- പഠിത്തം, പഠിപ്പിക്കല്‍, സന്ധ്യോപാസ 
ന, ഇവരശ്വരസ്തുതി, പ്രാര്‍ഥന, ഉപാസന, 
എന്നിവ ചെയ്യുക. രണ്ടാമത്തെ ദേവയജ്ഞം- 
അഗ്ഗിഹോഭ്രം മുതല്‍ അശ്വമേധം വരെയുള്ള 
യജ്ഞങ്ങളും വിദ്വാന്മാരുടെ ശുശ്രുഷയും 
സമ്പര്‍ക്കവും - ആണുള്ളത്‌. ര്രഹ്മചര്യാശ്രമ 
ത്തില്‍ ബ്രഹ്മയജ്ഞവും അഗ്നിഹോത്രവും മാത്രം 
അനുഷ്ഠിച്ചാല്‍ മതി. 


ര്രാഹ്മണസ്ത്രയാണാം വര്‍ണനാമുപനയനം 
കര്‍രത്തുമര്‍ഹതി. രാജന്വോ ദ്വയസ്യ. വൈശ്ധ്യോ 


മൂന്നാം സമുല്ലാസം 








വൈശ്യസ്ൈ്യവേതി. ശുര്രമപി കുലഗുണസ 
മ്പന്നം മ്രന്തവര്‍ജമനുപനീതമധ്യാപയേദിത്യേകേ. 


ഈ വചനം സുശ്രുതന്റെ സൂര്രസ്ഥാനത്തില്‍ 
രണ്ടാമത്തെ അധ്യായത്തിലുള്ളതാണ്‌. ബ്രാഹ്മ 
ണന മൂന്നു വര്‍ണങ്ങളെയും ((ബാഹ്മണന്‍, 
ക്ഷ്രതിയന്‍, വൈശ്യന്‍ എന്നീ മൂന്നു വര്‍ണ 
ങ്ങളേയും) ക്ഷ്രതിയന്‌ ക്ഷ്രതിയവൈശ്യന്മാ 
രെയും വൈശ്യന്‍ വൈശ്യനെ മാര്രവും ഉപന 
യനം ചെയ്തു പഠിപ്പിക്കാവുന്നതാണ്‌. കുലീനനും 
ശുഭലക്ഷണങ്ങളുള്ളവനുമായ ശുദ്രനെ മ്ര്ത്രസം 
ഹിതയൊഴികെയുള്ള സകല ശാസ്ത്രങ്ങളും പഠി 
പ്പിക്കാം. എന്നാല്‍ ശൂര്രനെ ഉപനയിക്കരുത്‌. ഇപ്ര 
കാരമാ ണ്‌ ആചാര്യന്മാരുടെ മതം. 


അഞ്ചാമത്തെ വയസിലോ അല്ലെങ്കില്‍ എട്ടാ 
മത്തെ വയസിലോ ആണ്‍കുട്ടികളും പെണ്‍കുട്ടി 
കളും അവരവര്‍ക്കുള്ള പാഠശാലയില്‍ ചേരണം. 
എന്നിട്ട്‌ താഴെപറയുന്ന നിയമമനുസരിച്ച്‌ അധ്യ 
യനം ആരംഭിക്കേണ്ടതാണ്‌. 


ഷട്‌ രതിം ശദാബ്ദികം ചരയ്യം ഗുരൌ 
ത്രെവൈദികം ധ്രതം; തദര്‍ധികം പാദികം വാ 
ശ്രഹണാന്തികമേവ വാ”. 


എട്ടാമത്തെ വയസില്‍ തുടങ്ങി നാല്പത്തിനാ 
ലാമത്തെ വയസുവരെ, മുന്നു വേദങ്ങളുള്ളതില്‍ 
ഓരോന്നും സാംഗോപാംഗം പഠിക്കുവാന്‍ ഓരോ 
വ്യാഴവട്ടം വീതം മുപ്പത്തിയാറു കൊല്ലക്കാലം, 
ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടതാണ്‌. അല്ലെങ്കില്‍ 
പതിനെട്ടു സംവത്സരം- അതായത്‌ എട്ടു മുതല്‍ 
ഇരുപത്താറു വയസുവരെ-അതുമമല്ലെങ്കില്‍ ഒമ്പ 
തുകൊല്ലക്കാലമെങ്കിലും (്രഹ്മചര്യം അനുഷ്ഠി 
ക്കണം. അഥവാ പൂര്‍ണ വിദ്യാധ്രഹണത്തിനാവ 
ശ്യമായ അത്രയും കാലം ബ്രഹ്മചര്യം അനുഷ്ഠി 
ക്കണം. 


1. പുരുഷോ വാവ യജ്ഞസ്തസ്യ യാനി 
ചതുര്‍വിംശതി വർഷാണി തത്പ്രാതഃ സവനം, 
ചതുര്‍വിംശത്ൃക്ഷരാ ഗായ്രതീ ഗായ്രതം പ്രാതഃ 
സവനം, തദസ്മയ വസവേധ്മ്പായത്താഃ പ്രാണാ 
വാവ വസവ ഏതേ ഹീദം സര്‍വം വാസ്യന്തി. 


2, തഞ്ചേദേതസ്മിന്‍ വയസി കിഞ്ചിദുപത 
പേത്സ പ്രുയാത്പ്രാണാ വസവ ഇദം മേ പ്രാതഃ 
സവനം മാധ്യന്ദിനം സവനമനുസംതനുതേതി 
മാഹം പ്രാണാനാം വസൂനാം മധ്ധയ്യേ യജേഞാ 
വിലോപ്സീയേതറ്യുദ്ധൈവ തത ഏതൃഗദോ ഹ 





12 മനുസ്മൃതി 3.1 


35 


ഭവതി. 


3, അഥ യാനി ചതുശ്ചത്വാരിംശദ്വര്ഷാണി 
തന്മാധ്യന്ദിനം സവനം ചതുശ്ചത്വാരിംശദക്ഷരാ 
ര്രിഷ്ടുപ്‌ ത്രൈഷ്ടുഭം മാധ്ൃന്ദിനം സവനം 
തദസ്േ രുര്രാ അമ്പായത്താഃ പ്രാണാ വാവ രുരദാ 
ഏതേ ഹീിദം സര്‍വം രോദയന്തി. 


4. തം ചേദേതസ്മിമ്പയസി കിഞ്ചിദുപത 
പേത്സ പ്രുയാത്പ്രാണാ രുരദാ ഇദം മേ മാധ്യ 
ന്ദിനം സവനം തൃതീയ സവനമനു സന്തനു 
തേതി മാഹം പ്രാണാനാം രുര്രാണാം മധ്യ 
യജേഞാ വിലോപ്സിയേതറ്റുദ്ധൈവ തത 
ഏത്ൃഗദോ ഹ ഭവതി. 


5. അഥ യാനൃഷ്ടാചത്വാരിശംദ്വര്‍ഷാണി തത്‌ 
തൃതീയസവനമഷ്ടാചത്വാരിശദക്ഷരാ ജഗതീ 
ജാഗതം തൃതീയ സവനം തദസ്യാദിത്യാ 
മ്പവായത്താഃ പ്രാണാ വാവാദിത്യാ ഏതേ ഹീദം 
സര്‍വമാദദതേ. 


6. തം ചേദേതസ്മിന്‍ വയസി കിഞ്ചിദുപത 
പേത്സ പ്രുയാത്പ്രാണാ ആദിത്യാ ഇദം മേ 
തൃൃതീയസവന മായുരനുസംതനുതേതി മാഹം 
പ്രാണാനാമാദിത്യാനാം മധ്യേ യജേഞാ വിലോ 
പ്സീയേതറ്യുദ്ധൈവ തത ഏതൃഗദോ ഹൈവ 
ഭവതി 


ഈ വാക്യങ്ങള്‍ ഛാദ്ദോഗ്യോപനിഷത്തിലു 
ള്ളവയാകുന്നു 2”. 
ര്രഹ്മചര്യം -കനിഷ്ഠം, മധ്യമം, ഉത്തമം എന്നി 
ങ്ങനെ മുന്നു വിധത്തിലാണ്‌. 


1. അവയില്‍ കനിഷ്ഠമായ ബ്രഹ്മചര്യം ഇപ്രകാര 
മാണ്‌. പുരുഷന്‍ അഥവാ അന്നരസമയമായ 
ദേഹവും ആ ദേഹത്തില്‍ കുടികൊള്ളുന്ന 
ആത്മാവും യജ്ഞമാകുന്നു. അതായത്‌ സത്ഗുണ 
ങ്ങളോടു കൂടിയതും സത്കര്‍ത്തവ്യവുമാകുന്നു 
എന്നര്‍ഥം. അതിനാല്‍ ആ പുരുഷന്‍ തന്റെ ആയു 
സില്‍ 24 വയസു തികയുന്നതുവരെ ജിതേന്ത്രി 
യനും ബ്രഹ്മചാരിയും ആയിരുന്ന്‌ വേദാദി വിദ്യ 
കളേയും വേണ്ടും വണ്ണമുള്ള ശിക്ഷണവും 
ഗ്രഹിച്ച്‌ വിവാഹം ചെയ്താലും സ്ര്രീലമ്പടനാ 
കാതെ കഴിയുവാന്‍ ശീലിക്കണം. അങ്ങനെ ചെയ്യു 
ന്നയാളിന്റെ പ്രാണങ്ങള്‍ ബലമുള്ളവയായി, ഗുണ 
സമ്പൂര്‍ണ്ണമായി ഭവിക്കും. 


2. വിദ്യാഭ്യാസത്തിന്‌ തപസു ചെയ്യുന്ന പ്രഹ്മ 
ചാരി അധ്യാപകന്‍ ഉപദേശിക്കും പടി ശപഥം 





13 ഛാന്ദ്യോഗ്യ ഉപനിഷത്‌ 3.16. 





കു 
റി 


സത്യാര്‍ഥ്പ,്രകാശം 


അധ്യയന അധ്യാപന സ്ര്പദായം 





ചെയ്ത്‌ ധ്രതമെടുക്കണം. “ഞാന്‍ ഈ ആദ്യവയ 
സില്‍ അങ്ങു പറയുന്നതുപോലെ ബ്രഹ്മചര്യമനു 
ഷ്ഠിച്ച്‌ എന്റെ ശരീരത്തിനും ആത്മാവിനും ആരോ 
ഗൃവും ബലവും കൈവരുത്തി സകല സദ്ഗുണ 
ങ്ങള്‍ക്കും ഇരിപ്പിടമാകും. എന്റെ ്രഹ്മചര്യത്തിന്‌ 
ലോപം വരാത്തവിധത്തില്‍ നിങ്ങള്‍ നിങ്ങളുടെ 
സുഖങ്ങളെ വര്‍ദ്ധിപ്പിച്ചുകൊള്ളുക. 24 വയസു 
തികഞ്ഞതിനു ശേഷം വിവാഹം ചെയ്ത്‌ ഗൃഹ 
സ്ഥാശ്രമം സ്വീകരിക്കുന്നതായാല്‍ രോഗരഹിത 
നായിരിക്കാമെന്നും ആയുസ്സ്‌ എഴുപതോ 
എണ്‍പതോ കൊല്ലത്തോളം നീണ്ടു നില്‍ക്കുമെ 
ന്നുള്ളതും പ്രസിദ്ധമാണല്ലോ. 


3. മധ്യമപ്രഹ്മചര്യം ഇപ്രകാരമാണ്‌- ഏതൊരു 
മനുഷ്യന്‍ 44 വയസ്സു കഴിയുന്നതുവരെ ബ്രഹ്മചാ 
രിയായിരുന്നും കൊണ്ട്‌ വേദാധ്യായനം ചെയ്യു 
ന്നുവോ അവന്റെ പ്രാണനും, ഇന്ദ്രിയങ്ങളും, 
അന്തഃകരണവും, ആത്മാവും എല്ലാം പുഷ്ടി 
പ്രാപിച്ച്‌, ദുഷ്ടരെ കരയിപ്പിക്കുന്നതും ശിഷ്ടരെ 
പരിപാലിക്കുന്നവയും ആകും. 

4. നിങ്ങള്‍ പറയുംവണ്ണം ഈ പ്രഥമവയസില്‍ 
ഞാന്‍ കുറച്ച്‌ തപസനുഷ്ഠിച്ചാല്‍ രുദ്രരൂപമായ 
പ്രാണനോടുകൂടിയ ബ്രഹ്മചര്യം എനിക്ക്‌ കൈവ 
രും. അതിനാല്‍ അല്ലയോ ബ്രഹ്മചാരികളേ, ബ്രഹ്മ 
ചര്യത്തെ വര്‍ദ്ധിപ്പിക്കുക. എന്റെ ചര്യയ്ക്കു ഭംഗം 
വരുത്താതെ യജ്ഞസ്വരൂപനായി ആചാര്യകുല 
ത്തില്‍നിന്നു മടങ്ങിവന്ന്‌ രോഗരഹിതനായി 
വര്‍ത്തിക്കുമാറാകണം. എന്നെപ്പോലെ നല്ല കര്‍മം 
നിങ്ങളും ചെയ്ക. 


5. മൂന്നാമത്തെ ഉത്തമ ബ്രഹ്മചര്യത്തിന്റെ കാലം 
48 സംവത്സരമാണ്‌. ജഗതീ എന്ന ഛന്ദസ്‌ 48 
അക്ഷരങ്ങളുള്ളതാണ്‌. അതുപോലെ നാലു വ്യാഴ 
വട്ടം യഥാവിധി ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നയാ 
ളിന്റെ പ്രാണന്‍ അനുകൂലമായി സകല വിദ്യാഗ്ര 
ഹണം സാധ്യമാക്കുന്നു. 


6. ഗുരുക്കന്മാരും മാതാപിതാക്കന്മാരും, ത 
ങ്ങളുടെ ശിഷ്യന്മാരും സന്താനങ്ങളും വിദ്വാന്മാരും 
ഗുണവാന്മാരുമാകത്തക്കവണ്ണം അവരെ പ്രഥമവ 
യസ്സില്‍ തപസ്വികളാക്കുകയും ്രഹ്മചര്യം അനു 
ഷ്ഠിക്കാന്‍ ഉപദേശിക്കുകയും ചെയ്യട്ടെ. ശിഷ്യ 
ന്മാരും സന്താനങ്ങളും മുടക്കം ഇല്ലാത്ത ്രഹ്മ 
ചര്യം അനുഷ്ഠിച്ച്‌ മൂന്നാമത്തെ ഉത്തമപ്രഹ്മച 
രൃയരവതത്തെ മുഴുമിപ്പിച്ച്‌ പൂര്‍ണമായ-അതായത്‌ 
400 കൊല്ലത്തെ ആയുസിനെ- പ്രാപിക്കട്ടെ. നി 
ങ്ങളും അങ്ങനെ ആയുസ്സിനെ വര്‍ദ്ധിപ്പിച്ചുകൊ 
ള്ളുക. ദ്രഹ്മചര്യരവതം കൈക്കൊണ്ട്‌, അതിന്‌ 


30 


ലോപം വരുത്താതെ രക്ഷിക്കുന്നവര്‍ രോഗമി 
ല്ലാതെ ജീവിച്ച്‌ ധര്‍മാര്‍ഥകമമോക്ഷങ്ങള്‍ നേടു 
ന്നു. 

ചതസ്ത്രോദ്വസ്ഥാഃ ശരീരസ്യ വ്ൃദ്ധിര്യ 
വ നം സമ്പൂര്‍ണതാ കിഞ്ചിത്‌ പരിഹാണിശ്ചേ 
തി. ആഷോഡശാദ്‌ വ്ൃദ്ധിഃ. ആ പഞ്ചവിംശതേര്‍ 
യൌവനം. ആചത്വാരിംശതഃ സമ്പൂര്‍ണതാ തതഃ 
കിഞ്ചിത്പരിഹാണിശ്ചേതി. പഞ്ചവിംശേ തതോ 
വര്‍ഷേ പുമാന്‍ നാരീതു ഷോഡശേ സമത്വാ 
ഗത വീര്യ ത ജാനീയാത്‌ കുശലോ ഭിഷ 
ക്‌" 

ഇവ സുശ്രുതത്തിലെ സൂധ്രസ്ഥാനത്തില്‍ മുപ്പ 
ത്തഞ്ചാമദ്ധ്യായത്തിലുള്ള വയാണ്‌. ഈ ശരീര 
ത്തിന്‌ നാല്‍ അവസ്ഥകളുള്ളതില്‍ ആദ്യത്തേത്‌ 
വൃദ്ധി ആകുന്നു. പതിനാറാമത്തെ വയസു മുതല്‍ 
ഇരുപത്തഞ്ചാമത്തെ വയസു വരെ ശരീരത്തിലെ 
ധാതുക്കളെല്ലാം വളര്‍ച്ചയെ പ്രാപിച്ചുകൊണ്ടിരി 
ക്കുന്നു. രണ്ടാമത്തെ അവസ്ഥ യാവനമാണ്‌. 
അത്‌ ഇരുപത്തിയഞ്ചാം വയസിന്റെ അവസാന 
ത്തിമോ ഇരുപത്തിയാറാം വയസിന്റെ തുടക്ക 
ത്തിലോ ആരംഭിക്കുന്നു. മൂന്നാമത്തെ അവ 
സ്ഥയെ സമ്പൂര്‍ണത എന്നു പറയുന്നു. യവനാ 
രംഭത്തോടുകൂടി തുടങ്ങുന്ന ശരീരപുഷ്ടി പൂര്‍ണ 
മാകുന്നത്‌ 40 വയസു തികയുമ്പോഴാണ്‌. നാലാ 
മത്തെ അവസ്ഥയാണ്‌ കിഞ്ചില്‍ പരിഹാണി 
എന്നു പറയുന്നത്‌. അത്‌ നാല്പതാമത്തെ വയസു 
തികയുന്നതോടുകൂടി തുടങ്ങുന്നു. സകല ധാതു 
ക്കളും സാംഗോപാംഗം പൂര്‍ണവളര്‍ച്ച പ്രാപിച്ചു 
കഴിഞ്ഞാല്‍ പിന്നീടുണ്ടാകുന്ന വളര്‍ച്ച ശരീര 
ത്തില്‍ നില്‍ക്കുകയില്ല. ആ വളര്‍ച്ച (ധാതുവൃദ്ധി) 
സ്വപ്നം, സ്വേദം എന്നിവ വഴി പുറത്തേക്കു 
പോവുകയേ ഉള്ളു. ആ നാല്പതാം വയസാണ്‌ 
വിവാഹത്തിന്‌ ഉത്തമകാലം. നാല്പത്തെട്ടാം വയ 
സ്സ്ാകട്ടെ അത്യുത്തമ കാലവുമാണ്‌. 


ചോദ്യം- ര്രഹ്മചരൃയത്തെ സംബന്ധിച്ചു ഈ 
നിയമം സ്ത്രീകള്‍ക്കും പുരുഷന്മാര്‍ക്കും ഒരു 
പോലെ ബാധകമാണോ? 


ഉത്തരം: അല്ല. പുരുഷന്‍ 25 വയസു വരെ ബ്രഹ്മ 
ചര്യം പാലിക്കുന്നതായാല്‍ സ്ര്രീ 16 വയസു 
വരെയും പുരുഷന്‍ 30 വയസുവരെയെങ്കില്‍ സ്ത്രീ 
17 വയസുവരെയും പുരുഷന്‍ 36 വയസ്സുവരെയാ 





14 സുശ്രുതസൂധ്രസ്ഥാനം 35/25 ഇപ്പോള്‍ ലബ്ധമായ 

സൂരതസ്ഥാനപാഠം ഭിന്നമാണ്‌. സുശ്രുതന്റെ ഒരു വൃദ്ധ 
പാഠവും ഉണ്ടായിരുന്നു വൃദ്ധസുശ്രുതന്റെ അനേക പാഠ 
ങ്ങള്‍ പ്രാചീന ഗ്രന്ഥങ്ങളില്‍ ഉദ്ധ്യതമാണ്‌. 


മൂന്നാം സമുല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 





ണെങ്കില്‍ സ്ത്രീ 18 വയസു വരെയും പുരുഷന്‍ 
40 വയസു വരെയാണെങ്കില്‍ സ്ര്തീ 20 വയസ്സു 
വരെയും പുരുഷന്‍ 44 വയസു വരെയാണെങ്കില്‍ 
സ്ര്രീ 22 വയസുവരെയും പുരുഷന്‍ 48 വയസു 
വരെയാണെങ്കില്‍ സ്ര്രീ 24 വയസുവരെയും 
ര്രഹ്മചര്യം പാലിക്കണം. 48 വയസ്സു കഴിഞ്ഞാല്‍ 
പിന്നെ പുരുഷനും 24 കഴിഞ്ഞാല്‍ പിന്നെ 
സ്ര്രീയും ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടെന്നര്‍ 
ഥം. എന്നാല്‍ ഈ പറഞ്ഞ നിയമം വിവാഹം 
ചെയ്യുവാന്‍ ഉദ്ദേശിക്കുന്ന സ്ര്രീപുരുഷന്മാര്‍ക്കു 
ള്ളതാണ്‌. വിവാഹം ചെയ്യാന്‍ ആഗ്രഹമില്ലാത്ത 
വര്‍, കഴിയുമെങ്കില്‍ ആജീവനാന്തം ബ്രഹ്മചര്യം 
പാലിക്കുന്നത്‌ നല്ലതുതന്നെയാണ്‌ എന്നാല്‍ 
പൂര്‍ണവൈദുഷ്യവും ജിത്തേന്ദ്രിയത്വവും നിര്‍മല 
മായ യോഗസിദ്ധിയും ഉള്ള സ്ര്രീപുരുഷന്മാര്‍ക്കു 
മാത്രമേ ഇതു സാധിക്കു. കാമാവേശത്തെ അടക്കി 
ഇന്ദ്രിയങ്ങളെ നിയ്ന്ത്രിച്ചു നിര്‍ത്തുന്നത്‌ അതി 
ദുഷ്ക്കരമാണ്‌. 

തം ച സ്വാധ്യായപ്രവചനേ ച. 

സത്യം ച സ്വാധ്യായ്പ്രവചനേ ച. 

തപശ്ച സ്വാധ്യായപ്രവചനേ ച. 

ദമശ്ച സ്വാധ്യായ പ്രവചനേ ച. 

ശമശ്ച സ്വാധ്യായപ്രവചനേ ച. 

അശഗ്നയശ്ച സ്വാധ്യായ്പ്രവചനേ ച. 

അഗ്നിഹേര്രതശ്ച സ്വാധ്യായ പ്രവചനേ ച. 

അതിഥയശ്ച സ്വാധ്യായപ്രവചനേ ച. 

മാനുഷം ച സ്വാധ്യായ പ്രവചനേ ച. 

പ്രജാ ച സ്വാധ്യായ്പരപവചനേ ച. 

പ്രജനശ്ച സ്വാധ്യായപ്രവചനേ ച. 

പ്രജാതിശ്ച സ്വാധ്യായപ്രവചനേ ച. 

ഈ വാക്യങ്ങള്‍ തൈത്തരീയോപനിഷത്തിലു 
ള്ളവയാണ്‌ല . അധ്യയനം ചെയ്യുന്നവര്‍ക്കും 
അധ്യാപനം ചെയ്യുന്നവര്‍ക്കുമുള്ള നിയമ 
ങ്ങളാണിവ. (ജൂതം) അധ്യയനവും അധ്യാപനവും 
യഥാര്‍ഥമായ ആചാരത്തോടുകൂടി ചെയ്യേണ്ടതാ 
ണ്‌. (സത്യം) സത്യമാചരിച്ചുകൊണ്ട്‌ സത്യവിദ്യ 
കളഭ്യസിക്കുകയും അഭ്യസിപ്പിക്കുകയും 
ചെയ്യേണ്ടതാണ്‌. (തപഃ) തപസ്വിയായിരുന്ന്‌ 
(ധര്‍മാനുഷ്ഠാനം ചെയ്തുകൊണ്ട്‌) വേദാദിശാ 
സ്ത്രങ്ങള്‍ പഠിക്കുക. പഠിപ്പിക്കുക (ദമഃ) ബാഹ്യ 
ന്ദ്രിയങ്ങളെ ദുരാചാരങ്ങളില്‍ നിന്ന്‌ നിരോധിച്ചു 
നിര്‍ത്തിക്കൊണ്ടു പഠിക്കുകയും പഠിപ്പിക്കുകയും 
ചെയ്യുക. (ശമഃ) ചിത്തവൃത്തികളെ സകലവിധ 
ദോഷങ്ങളില്‍ നിന്നും ദുരീകരിച്ച്‌ പഠിക്കുക, പഠി 





15 തൈത്തരീയ ഉപനിഷത്‌ ശിക്ഷാവല്ലി അനു. 9.1 


3 


പ്പിക്കുക. (അഗ്നയഃ) ആഹവനിയാദി അഗ്നിക 
ളേയും മിന്നല്‍ മുതലായവയേയും അറിഞ്ഞ്‌ വിദ്യ 
കള്‍ അഭ്യസിക്കുകയും അഭ്യസിപ്പിക്കുകയും 
ചെയ്യണം (അഗ്നിഹോരതം) അഗ്നിഹേഠ്രതം 
ചെയ്തുകൊണ്ട്‌ പഠിക്കുകയും പഠിപ്പിക്കുകയും 
ചെയ്യണം. (അതിഥയഃ) അതിഥികളെ സല്‍ക്കരി 
ച്ചുകൊണ്ട്‌ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യു 
ണം. (മാനുഷം) മനുഷ്യര്‍ക്കു യോഗ്യമായ 
ലൌകിക വ്യവഹാരങ്ങളെ യഥാവിധി നിര്‍വഹി 
ച്ചുകൊണ്ട്‌ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യു 
ണം. ((പജാ) സന്താനങ്ങളെയും രാജ്യത്തേയും 
പരിപാലിച്ചുകൊണ്ട്‌ പഠിക്കുകയും പഠിപ്പിക്കു 
കയും ചെയ്യണം. ((്പരജനഃ) വീര്യത്തെ രക്ഷിക്കു 
കയും വര്‍ദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട്‌ പഠി 
ക്കുക, പഠിപ്പിക്കുക. (രപജാതിഃ) സ്വസന്താന 
ങ്ങളേയും ശിഷ്യവര്‍ഗത്തേയും പരിപാലിച്ചു 
കൊണ്ട്‌ പഠിക്കയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട 
താണ്‌. 
യമാന്‍ സേവേത സതതമ്‌ 
ന നിയമാന്‍ കേവലാന്‍ ബുധഃ 0 * 


യമാന്‍ പതത്ൃയകുരര്‍്വാണോ 
നിയമാന്‍ കേവലാന്‍ ഭജന്‍. ഉ " 


ത്രതാഹിംസാസത്യാസ്തേയ 
ര്രഹ്മചര്യാപരിഗ്രഹാ യമാഃ.ഉ 


യമം അഞ്ചു വിധമാണ്‌. (അഹിംസ) ഒരു ജീവി 
യോടും വൈരമില്ലാതിരിക്കുക. (സത്യം) ചിന്ത 
യിലും വാക്കിലും കര്‍മത്തിലും സത്യത്തെ പാലി 
ക്കുക. (ആസ്തേയം) മനസാ വാചാ കര്‍മണാ 
കളവു കാട്ടാതിരിക്കുക. ((ബഹ്മചര്യം) ഉപസ്ഥേ 
ന്ദ്രിയ സംയമം, (അപരിധ്ഗഹം) അത്യാഗ്രഹവും 
തന്റേതെന്ന്‌ അഭിമാനവുമില്ലാതിരിക്കുക എന്നീ 
അഞ്ച്‌ യമങ്ങളെ സദാ അനുഷ്ഠിക്കണം. 
ശാചചസന്തോഷതപഃസ്വാധ്യായേശ്വരപ്രണിധാ 
നാനി നിയമാജ * (ശൌചം) ശുചിത്വം (സന്തോ 
ഷ്ഠ) പ്രസന്നതയോടെ തൊഴിലൊന്നുമില്ലാതെ 
യിരിക്കുന്നതല്ല, കഴിയുന്ന്രത പരിശ്രമിച്ച്‌ ലാഭ 
നഷ്ടങ്ങളുണ്ടാകുമ്പോള്‍ ആനന്ദിക്കുകയോ ദുഃഖി 
ക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ്‌ സന്തോഷം. 
(തപഃ) കഷ്ടപ്പെട്ടും ധാര്‍മിക കര്‍മങ്ങളനുഷ്ഠി 
ക്കുക. (സ്വാധ്യായം) പഠിക്കയും പഠിപ്പിക്കുകയും 





16 മനുസ്മൃതി 
“ന നിത്യം നിയമാല്‍ ബുധഃ” എന്നു പാഠം 
17 മനുസ്മൃതി-4.204 
18 യോഗദര്‍ശനം-2.30 
19 യോഗദര്‍ശനം-2.32 


 സത്യാര്‍ഥ്പര്പകാശം 





അധ്യയന അധ്യാപന സ്ര്പദായം 





ചെയ്യുക, (ഈശ്വരപ്രണിധാനം) ഈശ്വരനോ 
ടുള്ള ഭക്തിവിശേഷത്താല്‍ സ്വയം ഈശ്വരസ 
മര്‍പ്പണം ചെയ്ക എന്നീ അഞ്ചാണ്‌ നിയമങ്ങള്‍. 
യമങ്ങളില്ലാതെ നിയമങ്ങള്‍ അനുഷ്ഠിക്കരുത്‌. 
യമ നിയമങ്ങള്‍ രണ്ടിനേയും അനുഷ്ഠിക്കണം. 
യമങ്ങളെ തൃജിച്ച്‌ നിയമങ്ങള്‍ മാത്രം അനുഷ്ഠി 
ക്കുന്നവന്‍ അഭ്യുദയമല്ല, അധോഗതിയാണുണ്ടാ 
വുക. 

കാമാത്മതാ ന പ്രശസ്താ ന 

ചൈവേഹാസ്തൃകാമതാഃ 

കാമ്മ്യോ ഹി വേദാധിഗമഃ 

കര്‍മയോഗശ്ച വൈദികഃ 0 


വലിയ അത്യാഗ്രഹവും തീരെ നഷ്കാമതയും 
ആര്‍ക്കും ശ്രേഷ്ഠമല്ല. ശുദ്ധമേ നിഷ്‌കാമനായാല്‍ 
വേദാദികളുടെ അധ്യയനവും വൈദിക സത്കര്‍മ 
ങ്ങളുടെ അനുഷ്ഠാനവും നടക്കാതെ വരും. അതി 
നാല്‍- 

സ്വാധ്യായേന ധ്രതൈര്‍ഹോമൈ 

സ്ത്രെവിദ്യേനേജ്യയാ സുതൈഃ 

മഹായജൈഞശ്ച യജൈഞശ്ച 

ര്രാഹ്മീയം ക്രിയതേ തനുഃ. 0 


(സ്വാധ്യായേന) സകല വിദ്യകളും പഠിക്കു 
കയും പഠിപ്പിക്കുകയും ചെയ്യുക. (വവതൈഃ) ബ്രഹ്മ 
ചര്യം സത്ൃയഭാഷണം തുടങ്ങിയ നിയമങ്ങള്‍ 
പാലിക്കുക. (ഹോമൈഃ) അഗ്നിഹോത്രം മുത 
ലായ ഹോമങ്ങള്‍ ചെയ്യുക. സത്യത്തെ കൈക്കൊ 
ള്ളുക, അസത്യത്തെ തൃജിക്കുക, സത്യവിദ്യാ 
ദാനം (ത്രൈവിദ്യേന) വേദപ്രതിപാദിതമായ 
കര്‍മോപാസന, ജ്ഞാനം, വിദ്യാധ്രഹണം (ഇജ്യ 
യാ) പക്ഷംതോറും ചെയ്യേണ്ട ഇഷ്ടി മുതലാ 
യവ ചെയ്യുക (സുതൈ?) സത്സന്താനോത്പാദനം 
(മഹായജൈഞഃ) ബ്രഹ്മയജ്ഞം ദേവയജ്ഞം, 
പിതൃയജ്ഞം വൈശ്വദേവം അതിഥിപൂജ എന്നീ 
പഞ്ചമഹായജ്ഞങ്ങളെ അനുഷ്ഠിക്കുക. (യ 
ജൈഞഃ) അഗ്നിഷ്ടോമം തുടങ്ങിയ അധ്വരങ്ങളും 
ശില്പവിദ്യാവിജ്ഞാനം മുതലായ യജ്ഞങ്ങളും 
നടത്തുക. എന്നീ കര്‍മങ്ങളെക്കൊണ്ട്‌ നമ്മുടെ 
ശരീരം ര്രാഹ്മി-അഥവാ വേദത്തിന്റെയും ഈശ്വ 
രഭക്തിയുടെയും ആധാരമായ ബ്രാഹ്മണശരീര 
മായി ഭവിക്കുന്നു. ഇപ്പറഞ്ഞവ മുഴുവനുമില്ലാതെ 
ര്രാഹ്മണശരീരം സംഭവ്യമല്ല. 


ഇന്ദ്രിയാണാം വിചരതാം വിഷയ്േഷ്വപഹാ 





20 മനുസ്മൃതി 2.2 
21 മനുസ്മൃതി 2.28 


38 


രിഷു സംയമേ യത്നമാതിഷ്ഠേ ദ്വിദ്വാന്‍ 
യന്തേവ വാജിനാം. 2 “ (മനുസ്മൃതി) മനസി 
നേയും ആത്മാവിനേയും ദുഷ്കൃത്യങ്ങളിലേക്ക്‌ 
കൊണ്ടുപോകുന്ന വിഷയങ്ങളില്‍ വിചരിക്കുന്ന 
ഇന്ദ്രിയങ്ങളെ സമര്‍ഥനായ സാരഥി കുതിരകളെ 
പിടിച്ചു നിര്‍ത്തുന്നതുപോലെ, നിലയ്ക്കു നിര്‍ത്തു 
ന്നതിന്‌ എല്ലാ പ്രയത്നങ്ങളും ചെയ്യണം. എന്തെ 
ന്നാല്‍- 

ഇന്ദ്രിയാണാം പ്രസംഗേന ദോഷമ്ൃച്ഛത്യസം 
ശയം സന്നിയമൃ തു താന്യേവ തതഃ സിദ്ധിം 
നിയച്ചതി 2 “* (മനുസ്മൃതി) ജീവാത്മാവ്‌ ഇന്ദ്രിയ 
ങ്ങള്‍ക്ക്‌ അടിമപ്പെട്ടു പോയാല്‍ നിശ്ചയമായും 
മഹാദോഷങ്ങളെ പ്രാപിക്കും. ഇന്ദ്രിയങ്ങളെ സ്വവ 
ശഗമാക്കിയാല്‍ മാര്രമേ ജീവാത്മാവ്‌ സിദ്ധിയെ 
പ്രാപിക്കുകയുള്ളൂ. 


വേദാസ്ത്യാഗശ്ച യജ്ഞാശ്ച നിയമാശ്ച 
തപാംസിച, ന വിപ്രദുഷ്ടഭാവസ്യ സിദ്ധിം ഗ 
ച്ചന്തി കര്‍ഹിചിത്‌. 2" ദുരാചാരിയും ഇന്ദ്രിയ 
ങ്ങളുടെ അടിമയും ആയവന്‍ വേദങ്ങള്‍, ത്യാഗം, 
യജ്ഞം, നിയമം, തപസ്‌, സത്കര്‍മങ്ങള്‍ ഇവ 
യൊന്നും ഒരിക്കലും സിദ്ധിക്കുകയില്ല. 


വേദോപകരണേ ചൈവ സ്വാധ്യായേ ചൈവ 
നൈത്ൃകേ നാനുരോധേധ്‌സ്ത്യനധ്യായേ ഹോ 
മമന്രത്രേഷു ചൈവ ഹി. നൈത്ൃകേ നാസ്ത്യന 
ധ്യായോ ബ്രഹ്മസ്രതം ഹി തത്‌ സ്മൃതം; ബ്രഹ്മാ 
ഹുതിഹുതം പുണ്ൃമനധ്യായ വഷട്കൃതം 0 
(മനുസ്മൃതി) വേദങ്ങള്‍ അഭ്യസിക്കുകയും അഭയ 
സിപ്പിക്കുകയും ചെയ്യുക, സന്ധ്യോപാസന തുട 
ങ്ങിയ പഞ്ചമഹായജ്ഞങ്ങള്‍ അനുഷ്ഠിക്കുക, 
ഹോമമ്ന്ത്രങ്ങള്‍ ഉച്ചരിക്കുക എന്നിവയ്ക്ക്‌ 
മുടക്കം (ഒഴിവ്‌- അവധി) ആഗ്രഹിക്കരുത്‌. എന്തെ 
ന്നാല്‍ നിത്യകര്‍മങ്ങള്‍ക്ക്‌ അവധിയില്ല. ശ്വാസോ 
ച്വാസങ്ങള്‍ എല്ലായ്‌പോഴും ചെയ്യുന്നുണ്ട്‌. 
അതിനെ തടഞ്ഞുനിര്‍ത്തുവാന്‍ കഴിയുകയില്ല. 
അതുപോലെ തന്നെ നിത്യകര്‍മങ്ങള്‍ക്കും മുടക്കം 
പാടില്ല. എന്തെന്നാല്‍, മുടക്കദിവസങ്ങളില്‍ അഗ്നി 
ഹോത്രം തുടങ്ങിയ സത്കര്‍മങ്ങള്‍ ചെയ്താല്‍ 
അത്‌ പുണ്യമായി പരിണമിക്കാതിരിക്കില്ല. 
അസത്യം പറഞ്ഞാല്‍ പാപവും സത്യം പറ 
ഞ്ഞാല്‍ പുണ്യവും എല്ലായ്പോഴും ഉണ്ടാകുന്ന 





22 മനുസ്മൃതി 2.88 
23 മനുസ്മൃതി 2.93 
24 മനുസ്മൃതി 2.97 
25 മനുസ്മൃതി 2.105-106 


മൂന്നാം സമുല്ലാസം 








തുപോലെ തന്നെ ദുഷ്കൃത്യങ്ങള്‍ ചെയ്യുന്നതിന്‌ 
എല്ലായ്‌പോഴും മുടക്കവും സത്കര്‍മങ്ങള്‍ മുടക്ക 
മില്ലാതെ അനുഷ്ഠിക്കേണ്ടതുമാണ്‌. 

അഭിവാനേശീലസ്ൃ നിത്യം വ്ൃദ്ധോപസേ 
വിനഃ; ചത്വാരി തസ്യ വര്‍ദ്ധന്തേ ആയുര്‍വിദ്യാ 
യശോ ബലം 2 (മനുസ്മൃതി) വിനയമുള്ള 
പെരുമാറ്റം, വിദ്യാവ്ൃദ്ധന്മാരെ ശുശ്രൂഷിക്കുക 
എന്നീ സ്വഭാവങ്ങളുള്ള വന്‌ ആയുസ്‌, വിദ്യ, 
കീര്‍ത്തി, ബലം എന്നീ നാലും സദാ വര്‍ദ്ധിച്ചു 
കൊണ്ടിരിക്കും. അല്ലാത്തവന്‍ അവ നാലും വര്‍ദ്ധി 
ക്കുകയില്ല. 

അഹിംസയൈവ ഭൂതാനാം കാര്യം ശ്രേയോ 
നുശാസനം; വാക്‌ ചൈവ മധുരാശുക്ഷ്ണാ 
പ്രയോജ്യാ ധര്‍മമിച്ചതാ യസ്യ വാങ്മനസേ 2 
ശുദ്ധേ സമൃശ്ഗുപ്തേ ച സര്‍വദാ സ വൈ സര്‍ 
വമവാപ്നോതി വേദാന്തോപഗതം ഫലം. 0 
(മനുസ്മൃതി) വിദ്വാന്മാരും വിദ്യാര്‍ഥികളും വൈര 
ബുദ്ധിയെ തൃജിച്ച്‌, സകലര്‍ക്കും മംഗളകരമായ 
മാര്‍ഗങ്ങള്‍ ഉപദേശിക്കണം. അങ്ങനെ ഉപദേശി 
ക്കുന്നത്‌ സൌമൃമായും മധുരമായും ആയി 
രിക്കണം. ധര്‍മത്തിന്റെ ഉന്നതി ആഗ്രഹിക്കുന്ന 
വര്‍ സദാ സത്യപഥത്തില്‍ ചരിക്കുകയും സത്യം 
മാത്രം ഉപദേശിക്കുകയും ചെയുണം. ശുദ്ധവും 
സുരക്ഷിതവുമായ വാക്കും മനസും ഉള്ളവന്‍ 
വേദാന്തത്തെ -അഥവാ വേദങ്ങളുടെയെല്ലാം 
സിദ്ധാന്തഭൂതമായ ഫലത്തെ-പ്രാപിക്കുന്നു. 


സമ്മാനാദ്‌ ര്രാഹ്മണോ നിതൃമുദ്വിജേത 
വിഷാദിവ അമൃതസ്ധയേവ ചാകാങ്ക്ഷേദവമാ 
നസ്യ സര്‍വദാ. 2 * അന്യന്മാരില്‍നിന്നു ലഭി 
ക്കുന്ന ബഹുമാനത്തെ സദാ വിഷതുല്യം ഭയ 
പ്പെടുകയും അപമാനത്തെ അമൃതതുല്യം കരുതു 
കയും ചെയ്യുന്ന ര്രാഹ്മണന്‍ മാര്രമേ ഈശ്വര 
നെയും വേദങ്ങളെയും പൂര്‍ണമായി അറിയുക 
യുള്ളൂ. 

അനേന ക്രമയോഗേന സംസ്കൃതാത്മാ 
ദ്വിജ ശനൈഃ; ഗുരാവസന്‍ സംചിനുയാദ്‌ 
ബ്രഹ്മാധിഗമികം തപഃ. 0 *” ഇങ്ങനെ ഉപനയിച്ച്‌ 
ദ്വിജനാക്കിയ ബ്്മചാരിയായ കുമാരനും പ്രഹ്മ 
ചാരിണിയായ കന്യകയും വേദാര്‍ഥജ്ഞാനരൂപ 





26 മനുസ്മൃതി 2.121 

27 മനുസ്മൃതിയില്‍ വാങ്മനസി എന്നാണ്‌ പാഠം 
28 മനുസ്മൃതി 2.159 & 160 

29 മനുസ്മൃതി 2.162 

30 മനുസ്മൃതി 2.164 


39 


മായ ഉത്തമതപസ്സിനെ ക്രമേണ ആര്‍ജിച്ച്‌ വര്‍ദ്ധി 
പ്പിക്കണം. 


യേഷ്നധിത്യ ദ്വിജോ വേദമസന്ൃര്ര കുരുതേ 
രരമം സ ജീവന്നേവ ശുര്രത്വമാശു ഗച്ചതി 
സാന്വയഃ 2 ”' വേദാധ്യയനം ചെയ്യാതെ ഇതര 
വിഷയങ്ങളില്‍ പരിശ്രമം നടത്തുന്ന പുരുഷന്‍ 
തന്റെ പുരതപൌത്രന്മാരോടു കൂടി ശൂദരത്വത്തെ 
ശീധ്ലം പ്രാപിക്കുന്നതാണ്‌. 


1. വര്‍ജയേന്മധുമാംസഞ്ച ഗന്ധം മാല്യം 
രസാന്‍ സ്ര്രിയഃ ശുക്താനി യാനി സര്‍വാണി 
പ്രാണിനാം ചൈവ ഹിംസനമ്‌ 


2, അഭ്യങ്ഗമഞ്ജനം ചാക്ഷണോരുപാനച്ച 
ര്രധാരണം, കാമം ക്രോധം ച ലോഭംച നര്‍ത്ത 
നം ഗീതവാദനമ്‌ 


3, ദ്യൂതം ച ജനവാദം ച പരിവാദം തഥാവ്ന്ൃ 
തമ്‌ സ്രതീണാം ച പ്രേക്ഷണാലംഭമുപഘാതം 
പരസ്യ ച. 


4. ഏകഃ ശയീത സര്‍വ്വത്ര ന രേതഃ സ്‌കന്ദ 
യേത്‌ ക്വചിത്‌, കാമാദ്ധി സ്്‌കന്ദയന്‍രേതോ 
ഹിനസ്തി പ്രതമാത്മനഃ 2 3? 


1. ്രഹ്മചാരിയും ബ്രഹ്മചാരിണിയും മദ്യം, 
മാംസം,. സുഗസ്ധരദവ്യങ്ങള്‍, മാല, രസങ്ങള്‍ 
സ്ര്രീപുരുഷസംഗമം, പുളിയുള്ള വസ്തുക്കള്‍, 
ജന്തുഹിംസ, 

മ) തിരുമ്മല്‍, കാരണമില്ലാതെ ഉപസ്ധ്രേന്രിയ 
സ്പര്‍ശനം, കണ്ണെഴുത്ത്‌, ചെരുപ്പ്‌, കുട, കാമം, 
ക്രോധം, ലോഭം, മോഹം, ഭയം, ശോകം, 
ഈര്‍ഷ്യ, ദ്വേഷം, നൃത്തം, സംഗീതം, വാദ്യ 
ഘോഷം 

3) ചൂതുകളി, പരദൂഷണം, പരഭാഷണം, അസ 
തൃഭാഷണം, സ്ര്രീപുരുഷന്മാരുടെ പരസ്പരമുള്ള 
ദര്‍ശനസ്്‌പര്‍ശനങ്ങള്‍, പരപീഡ മുതലായ 
ദുഷ്കര്‍മങ്ങള്‍, എന്നിവയെല്ലാം തൃജിക്കണം. 


4) ഏകാകിയായി തന്നെ കിടന്നുറങ്ങണം. ഒരി 
ക്കലും ശുക്ലത്തെ സ്ഖലിപ്പിച്ചു കളയരുത്‌. കാമം 
നിമിത്തം വീര്യത്തെ സ്ഖലിപ്പിക്കുന്നവന്‍, കള 
യുന്നവന്‍ തന്റെ ്രഹ്മചര്യരവതത്തെ നശിപ്പിക്കു 
ന്നെന്നറിയണം. 


വേദമനുച്യാചാര്യേഷ്ന്തേവാസിനമനുശാ 
സ്തി. സത്യം വദ. ധര്മം ചര. സ്വാധ്യായാന്മാ 





31 മനുസ്മൃതി 2.168 
32 മനുസ്മൃതി 2.180 





ജി 


ി 
ര  സത്യാര്‍ഥ്പ്രകാശം 


അധ്യയന അധ്യാപന സ്ര്പദായം 





പ്രമദഃ. ആചാര്യായ പ്രിയം ധനമാഹ്ൃത്യ പ്രജാ 
തന്തും മാ വ്യവച്ചേതസീഃ സത്യാന്ന പ്രമദി 
തവ്യം. ധരമാന്ന പ്രമദിതവ്യം. കുശലാന്ന പ്രമ 
ദിതവ്യം. ഭുത്ത്യെ ന പ്രമദിതവ്യം. സ്വാധ്യായ 
പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. ദേവപിത്ൃയകാ 
ര്യാഭ്യാം ന പ്രമദിതവ്യം. 


മാതൃദേവോ ഭവ പിത്ൃദേവോ ഭവ ആചാര്യ 
ദേവോ ഭവ അതിഥി ദേവോ ഭവ യാന്യനവദ്യാനി 
കര്‍മാണി താനി സേവിത വ്യാനി നോ ഇത 
രാണി, യാനൃസ്മാകം സുചരിതാനി താനി 
ത്വയോപാസ്യാനി നോ ഇതരാണി. യേ കേ 
ചാസ്മച്ചേയാംസോ (്രാഹ്മണാസ്തേഷാം 
ത്വയാസനേന പ്രശ്വസിതവ്യം, ശ്രദ്ധയാ ദേയം 
അശ്രദ്ധയാ ദേയം. ശ്രിയാ ദേയം, ഫ്രിയാ ദേയം, 
ഭിയാ ദേയം, സംവിദാ ദേയം, അഥയദി തേ 
കര്‍മവിചികിത്സാ വാ വ്ൃത്തവിചികിത്സാ വാ 
സ്യാത്‌. യേ ത്രത പ്രാഹ്മണാഃ സമദര്‍ശിനോ 
യുക്താ അയുക്താ അലുൂക്ഷാ ധര്‍മകാമാഃ സ്യു 
രൃഥാ തേത്രത വരര്‍ത്തേരന്‍. തഥാ ത്രത വര്‍ത്തതേ 
ഥാ3 ഏഷ ആദേശ (ഏഷ ഉപദേശ) ഏഷാ 
വേദോപനിഷത്‌. ഏതദനുശാസനം. ഏവമുപാ 
സിതവ്യം ഏവമുചൈതദുപാസ്യം. 2 


ആചാര്യന്‍ തന്റെ അന്തേവാസികളായ ശിഷ്യ 
ന്മാര്‍ക്കും ശിഷ്യകള്‍ക്കും-നല്‍കേണ്ട ഉപദേശമാ 
ണിത്‌- എല്ലായ്‌പോഴും സത്യം പറയുക. ധര്‍മം 
ആചരിക്കുക. ദത്തചിത്തനായിരുന്ന്‌ അധ്യനവും 
അധ്യായപനവും ചെയ്യുക. പൂര്‍ണമായ ബ്രഹ്മച 
ര്യത്തോടുകൂടി സകലവിദ്യകളും അഭൃസിച്ച്‌ 
ആചാര്യന്‍ ഇഷ്ടമായ ധനം ഉപഹാരം നല്‍കി 
യിട്ട്‌, വിവാഹം ചെയ്ത്‌ സന്താനോല്‍പാദനം നട 
ത്തുക. പ്രമാദം (അശ്രദ്ധ) കൊണ്ട്‌ ഒരിക്കലും 
സത്യത്തെ തൃജിക്കരുത്‌. പ്രമാദത്താല്‍ ധര്‍മത്തെ 
ഉപേക്ഷിക്കരുത്‌. പ്രമാദത്താല്‍ ആരോഗ്യവും 
ചാതുര്യവും കൈവിടരുത്‌. ഉത്തമമായ ഐശ്വര്യം 
വര്‍ദ്ധിപ്പിക്കുന്നതിലും പ്രമാദം വരരുത്‌. പ്രമാദം 
കൊണ്ട്‌ അധ്യയനാധ്യാപനങ്ങളെ ഒരിക്കലും 
തൃജിക്കരുത്. ദേവന്മാരുടെ (വിദ്വാന്മാരുടൊയും 
മാതാപിതാക്കന്മാരുടെയും ശുശ്രൂഷയില്‍ പ്രമാദം 
വരരുത്‌. വിദ്വാന്മാരെ ആരാധിക്കുന്നതുപോലെ 
തന്നെ അച്ഛനമ്മമാരേയും ഗുരുവിനേയും അതി 
ഥിയേയും എല്ലായ്പോഴും പൂജിക്കുക. നിഷേധ 
മില്ലാത്തതും ധര്‍മയുക്തവുമായ സത്കര്‍മങ്ങള്‍ 
ചെയ്യുക. വിപരീതമായ മിഥ്യാസംഭാഷണങ്ങളും 





33 തൈത്തരീയ ഉപനിഷത്‌ ശിക്ഷാവല്ലി 11.1-4 


40 


മറ്റും ചെയ്യരുത്‌. ഞങ്ങളില്‍ സത്സ്വഭാവങ്ങളുള്ള 
വയെ സ്വീകരിക്കുക. ദുഃസ്വഭാവങ്ങളെ ഒരിക്കലും 
സ്വീകരിക്കരുത്‌. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വിദ്വാ 
ന്മാരും ധര്‍മിഷ്ഠരുമായ വിപ്രശ്രേഷ്ഠന്മാരുടെ 
അടുക്കല്‍ ചെന്നിരിക്കുകയും അവരെ വിശ്വസി 
ക്കുകയും ചെയ്യുക. ശ്രദ്ധയോടുകൂടി ദാനം കൊടു 
ക്കണം. അശ്രദ്ധയോടുകൂടി ദാനം ചെയ്യണം. മുഖ 
പ്രസാദത്തോടുകൂടി കൊടുക്കണം. ലജ്ജയോടു 
കൂടി കൊടുക്കണം. ഭയത്തോടുകൂടി കൊടുക്ക 
ണം. പ്രതിജ്ഞയോടുകൂടിയും കൊടുക്കണം. നി 
ങ്ങള്‍ക്ക്‌ എപ്പോഴെങ്കിലും കര്‍മത്തിലോ, ആചാര 
ത്തിലോ, ഉപാസനയിലോ, വിജ്ഞാനത്തിലോ 
വല്ല സംശയവുംഉണ്ടായാല്‍ സമദര്‍ശികളും പക്ഷ 
പാതരഹിതരും, യോഗികളോ, അയോഗികളോ 
ആയിട്ടുള്ളവരും ആര്‍ദ്രചിത്തരും ധര്‍മാത്മാക്കളും 
ധര്‍മിഷ്‌ടഠരുമായവര്‍ സ്വീകരിക്കുന്ന 
ധര്‍മമാര്‍ഗത്തെ അവലംബിച്ചു കൊള്ള ണം. 
ഇതാണ്‌ ആജ്ഞ, ഇതാണ്‌ ഉപദേശം, ഇതുതന്നെ 
യാണ്‌ വേദത്തിന്റെ ഉപനിഷത്ത്‌, ഇതുതന്നെ 
യാണ്‌ ശിക്ഷണവും, ഇതുതന്നെയാണ്‌ പെരുമാ 
റ * സംഹിതയും. അവനവന്റെ പെരുമാറ്റത്തെ 
ശുദ്ധീകരിക്കുവാനുള്ള മാര്‍ഗവും. 


അകാമസ്യയ ക്രിയാ കാചിദ്‌ ദൃശൃതേ നേഹ 
കര്‍ഹിചിത്‌. യദ്യദ്ധി കുരുതേ കിഞ്ചിത്‌ തത്തത്‌ 
കാമസ്യ ചേഷ്ടിതമ്‌. 0” 


നിഷ്കാമനായ പുരുഷന്റെ ന്റേതങ്ങള്‍ക്ക്‌ 
സങ്കോചവികാസങ്ങള്‍ ഉണ്ടാവുക അസംഭാവ്യ 
മാണ്‌. അതിനാല്‍ ആരെങ്കിലും എന്തെങ്കിലും 
പ്രവര്‍ത്തിക്കുന്നുണ്ടെങ്കില്‍ അതെല്ലാം സകാമ 
മായ (ഇച്ഛയോടുകൂടിയ) ചേഷ്ടകളാണ്‌. ഇച്ഛയി 
ല്ലാതെ പ്രവൃത്തിയില്ല. 

ആചാര പരമോ ധര്‍മഃ ശ്രുത്യുക്തഃ സ്മാര്‍ 
ത്ത ഏവ ച. തസ്മാദസ്മിന്സദാ യുക്തോ നി 
ത്യം സ്യാദാത്മവാന്‍ ദ്വിജഃ. ആചാരാദ്വിച്യുതോ 
വിപ്രോ ന വേദഫലമള്‍നുതേ, ആചാരേണതു 
സംയുക്തഃ സമ്പൂര്‍ണഫലഭാഗ്‌ ഭവേത്‌ 0 


പറയുക, കേള്‍ക്കുക, പറഞ്ഞുകേള്‍പ്പിക്കുക, 
പഠിപ്പിക്കുക, ഇതിന്റെയെല്ലാം ഫലം വേദങ്ങളിലും 
വേദാനുകൂലമായ സ്മൃതികളിലും പ്രതിപാദിച്ചി 
ട്ടുള്ള, ധര്‍മങ്ങളെ ആചരിക്കുകയാണ്‌. അതിനാല്‍ 





34 വേദത്തിന്റെ ഉപനിഷത്‌ - വേദത്തിന്റെ അടുത്തു 
നിന്നു ലഭിക്കുന്ന ജ്ഞാനം 

35 മനുസ്മൃതി 2.4 

36 മനുസ്മൃതി 1.108 - 109 


മൂന്നാം സമുല്ലാസം 





ധര്‍മാനുഷ്ടാനത്തില്‍ സദാ തല്പരനായിരി 
ക്കണം. 2) ധര്‍മത്തെ യഥാവിധി അനുഷ്ഠിക്കാ 
ത്തവന്‍ വേദപ്രതിപാദിത ധര്‍മത്തില്‍ നിന്നു 
ണ്ടാകുന്ന സുഖഫലം ലഭ്യമല്ല. വിദ്യാഭ്യാസം 
കഴിച്ച്‌ ധര്‍മാചരണം ചെയ്യുന്നവനത്രേ സമ്പൂര്‍ണ്ണ 
സുഖത്തെ പ്രാപിക്കുന്നത്‌. 


യോദ്വമന്പേത തേ മൂലേ ഹേതുശാസ്ത്രാ 
ശ്രയാദ്‌ ദ്വിജഃ. സ സാധുഭിര്‍ബഹിഷ്കാര്യോ 
നാസ്തികോ വേദനിന്ദകഃ 2 

വേദങ്ങളേയും, വേദാനുകൂലങ്ങളും ആപ്തപു 
രുഷന്മാര്‍ എഴുതിയതുമായ ശാസ്ര്രങ്ങളേയും 
നിന്ദിക്കുന്ന നാസ്തികന്മാരായ വേദനിന്ദകരെ 
നാട്ടില്‍ നിന്നും, ജാതിയില്‍ നിന്നും കൂട്ടത്തില്‍ 
നിന്നും പുറം തളളണം. എന്തെന്നാല്‍- 


ശ്രുതി” സ്മൃതിഃ സദാചാരഃ സ്വസ്യ ച 
ര്രിയമാത്മനഃ- ഏതച്ചതുര്വിധം പപാഹുഃ 
സാക്ഷാദ്ധര്‍ മസ്യ ലക്ഷണമ്‌ 2 


വേദം, സ്മൃതി-വേദാനുസാരിയും ആപ്തരചി 
തവുമായ മനുസ്മൃതി മുതലായ ശാസ്ത്രങ്ങള്‍, 
നല്ലവരുടെ ആചാരങ്ങള്‍, സനാതനങ്ങള്‍, അഥവാ 
വേദങ്ങളില്‍ ഈശ്വരാനുശാസനം ചെയ്ത കര്‍മ 
ങ്ങള്‍, ആത്മാവിന്‌ പ്രിയമായ-ആത്മാവ്‌ എന്തിനെ 
ആഗ്രഹിക്കുന്നുവോ അത്‌, സത്ൃഭാഷണാദികള്‍- 
ഈ നാലും ധര്‍മത്തിന്റെ ലക്ഷണങ്ങളാകുന്നു. 
ധര്‍മാധര്‍മങ്ങളെ തീരുമാനിക്കുന്നതിനുള്ള അള 
വുകോല്‍ ഇവയാണ്‌. പക്ഷപാതം കൂടാതെ 
ന്യായം, സത്യം, എന്നിവ സ്വീകരിച്ച്‌, അസത്യത്തെ 
തൃജിക്കുന്നതത്രേ ശരിയായ ധര്‍മം. ഇതിന്‌ വിരു 
ദ്ധമായി പക്ഷപാതത്തോടുകൂടി അന്യായം, അസ 
ത്യം, എന്നിവയെ സ്വീകരിച്ച്‌ സത്ൃയനീതികളെ 
തൃജിക്കുന്നത്‌ അധര്‍മവുമാണ്‌. 

അര്‍ഥകാമേഷ്വസക്താനാം ധരമജ്ഞാനം 
വിധീയതേ ധരമജിജ്ഞാസമാനാനാം പ്രമാണം 
പരമം ശ്രുതിഃ 0” 


അര്‍ഥത്തിനും (സ്വര്‍ണം, രത്നങ്ങള്‍ മുതലാ 
യവ) കാമത്തിനും (സ്ര്രീ സേവ മുതലായവ) 
അടിമപ്പെടാത്തവനു മാത്രമേ ധര്‍മജ്ഞാനം ഉണ്ടാ 
കുന്നുള്ളൂ. ധര്‍മജ്ഞാനം ഇച്ഛിക്കുന്നവന്‍ വേദ 
ത്തില്‍ നിന്ന്‌ അതിനെ നിര്‍ണയിക്കണം. എന്തെ 





37 മനുസ്മൃതി 2.11 
38 മനുസ്മൃതിയില്‍ വേദഃ എന്നു പാഠം 
39 മനുസ്മൃതി 2.12 
40 മനുസ്മൃതി 2.13. 


41 





ന്നാല്‍ ധര്‍മാധര്‍മങ്ങളെ വേദത്തില്‍നിന്നുമാത്രമേ 
ശരിയായി നിശ്ചയിക്കുവാന്‍ കഴിയു. 

ആചാര്യന്‍ തന്റെ ശിഷ്യന്മാര്‍ക്ക്‌ ഇങ്ങനെ ഉപ 
ദേശം നല്‍കണം. വിശേഷിച്ച്‌ രാജാക്കന്മാര്‍, 
മറ്റുള്ള ക്ഷ്രതിയന്മാര്‍, വൈശ്യന്മാര്‍, ഉത്തമരായ 
ശൂഗ്രന്മാര്‍ എന്നിവരേയും വിദ്യാഭ്യാസം ചെയ്യി 
ക൭ണം. എന്തെന്നാല്‍, 6്രാഹ്മണര്‍ മാത്രം വിദ്യാ 
ഭ്യാസം ചെയ്യുകയും ക്ഷ്ര്രിയരും മറ്റും വിദ്യാ 
ഭ്യാസം വെടിയുകയും ചെയ്താല്‍ വിദ്യ, ധര്‍മം, 
രാജ്യം, ധനം മുതലായവയൊന്നും ഒരിക്കലും 
അഭിവൃദ്ധിപ്പെടുകയില്ല. ബ്രാഹ്മണര്‍ മാത്രം പഠി 
ക്കുകയും പഠിപ്പിക്കുകയും ചെയ്താല്‍ അവര്‍ക്ക്‌ 
ക്ഷ്ധ്രിയാദികളില്‍ നിന്ന്‌ ഉപജീവനമാര്‍ഗം നേടി 
ജീവസന്ധാരണം ചെയ്യാമെങ്കിലും ബ്രാഹ്മണര്‍ അ 
ങ്ങനെ ഉപജീവനത്തിന്‌ അടിമപ്പെട്ട്‌, ക്ഷ്രതിയാ 
ദികളെ വേണ്ടും വണ്ണം ശാസിച്ചു ശിക്ഷിക്കാതി 
രുന്നാല്‍ പ്രാഹ്മണരുള്‍പ്പെടെ സകലരും അധര്‍മ 
ത്തില്‍ പെട്ടുപോകും. ക്ഷ്രതിയാദികള്‍ക്കും വിദ്യാ 
ഭ്യാസം ലഭിച്ചാല്‍ പ്രാഹ്മണരും വിദ്യാഭ്യാസം 
ചെയ്യുന്നതിലും ധര്‍മാനുഷ്ഠാനത്തിലും അധികം 
ജാഗരൂകരാകും. കൂടാതെ വിദ്വാന്മാരായ ക്ഷത്രി 
യാദികളുടെ മുമ്പില്‍ വ്യാജവും കാപട്യവും കാണി 
ക്കുവാന്‍ (്ബാഹ്മണര്‍ക്കു സാധിക്കുകയുമില്ല. 
ക്ഷത്രിയരും മറ്റും അറിവും പഠിപ്പും ഇല്ലാത്തവ 
രായാല്‍ പ്രാഹ്മണര്‍ തന്നിഷ്ടം ചെയ്യുകയും 
ചെയ്യിക്കുകയും ചെയ്യും. ശ്രേയസ്സുണ്ടാകണമെന്ന്‌ 
ര്രാഹ്മണര്‍ ആഗ്രഹിക്കുന്നുണ്ടെങ്കില്‍ അവര്‍ 
ക്ഷത്രിയാദികളെയും പണിപ്പെട്ടുതന്നെ വേദാദി 
ശാസ്ര്രങ്ങളഭ്യസിപ്പിക്കണം. വിദ്യ, ധര്‍മം, രാജ്യം, 
സമ്പത്ത്‌, എന്നിവയെ വര്‍ദ്ധിപ്പിക്കുന്നത്‌ ക്ഷ്ത്രി 
യാദികളാണ്‌. അവര്‍ ഒരിക്കലും ഭിക്ഷാവ്ൃത്തിക്കാ 
രല്ല. അതിനാല്‍ അവര്‍ വിദ്യാഭ്യാസവിഷയത്തില്‍ 
സ്വയം ശ്രദ്ധയുള്ളവരല്ല. വിദ്യാഭ്യാസത്തിനും 
ശിക്ഷണത്തിനും സര്‍വ്രത പ്രചാരം സിദ്ധിച്ചാല്‍ 
വ്യാജവും അധര്‍മവും നിറഞ്ഞ കാപട്യങ്ങളെ 
ആര്‍ക്കും പ്രചരിപ്പിക്കുവാന്‍ സാധിക്കുകയില്ല. 
ക്ഷ്ര്രിയാദികളെ ധര്‍മം, ന്യായം എന്നിവയുടെ 
വഴിയിലൂടെ സഞ്ചരിപ്പിക്കുന്നത്‌ ര്രാഹ്മണരും, 
സന്യാസിമാരുമാണെന്നും, ര്രാഹ്മണര്‍, സന്യാ 
സിമാര്‍ എന്നിവരെ ന്യായമായ മാര്‍ഗത്തില്‍ 
പ്രവര്‍ത്തിപ്പിക്കുന്നത്‌ ക്ഷ്രതിയാദികളുമാണെന്നും 
ഇതില്‍ നിന്നു സിദ്ധിക്കുന്നു. അതിനാല്‍ സ്ത്രീപു 
രുഷഭേദം കൂടാതെ എവിടെയും വിദ്യാഭ്യാസം, 
ധര്‍മം എന്നിവയെ അത്യാവശ്യമായും പ്രചരിപ്പി 
ക്കണം. 





ജി 


റി 
ടി  സത്യാര്‍ഥ്പ്രകാശം 


അധ്യയന അധ്യാപന സ്രമ്പദായം 





പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്‌ 
വിഷയങ്ങളെ നല്ലവണ്ണം പരീക്ഷിച്ചു നോക്കിയ 
തിനുശേഷം വേണം. പരീക്ഷ അഞ്ചുവിധമുണ്ട്‌. 


ഒന്നാമര്തേത്‌- ഈശ്വരന്റെ ഗുണകര്‍മസ്വഭാവ 
ങ്ങള്‍ക്കും വേദങ്ങള്‍ക്കും അനുകൂലമായ 
തെല്ലാം സത്യവും അല്ലാത്തതെല്ലാം അസത്യ 
വുമാണ്‌. 

രങ്ടമ്മത്മേത്‌- സൃഷ്ടിക്രമത്തിനനുകൂലമാ 
യതെല്ലാം സത്യവും വിരുദ്ധമായതെല്ലാം അസ 
തൃവും ആകുന്നു. മാതാപിതാക്കന്മാരുടെ 
സംയോഗം കുടാതെ പുര്തന്‍ ജനിച്ചു എന്നു പറ 
യുന്നത്‌ സൃഷ്ടിര്രമത്തിനു വിരുദ്ധമാകയാല്‍ 
അസത്ൃമായിരിക്കും ഏന്നത്‌ ഉദാഹരണം. 


മുന്നാമത്തേത്‌- ആപ്തന്മാരുടെ -അതായത്‌ 
ധാര്‍മികന്മാരും, വിദ്വാന്മാരും സത്ൃവാദികളും 
നിഷ്കപടന്മാരുമായവരുടെ-- പ്രവൃത്തികള്‍ക്കും 
ഉപദേശങ്ങള്‍ക്കും അനുകൂലമായതെല്ലാം 
രഗാഹൃവും അതിനു വിരുദ്ധമായതെല്ലാം 
ത്യാജ്യവുമാണ്‌. 

സാലമത്തേത്‌- അവനവന്റെ അറിവിനും, മനഃ 
സാക്ഷിക്കും നിരക്കുന്നതു മാര്രമേ അനുഷ്ഠി 
ക്കാവു. അവനവന്‍ സുഖം ഇഷ്ടവും, ദുഃഖം 
അനിഷ്ടവുമായിരിക്കുന്നതുപോലെ മറ്റുള്ള 
വര്‍ക്കും സുഖം ഇഷ്ടവും, ദുഃഖം അനിഷ്ടവു 
മാണ്‌. 

അഞ്ചാമത്തമേത്‌- പ്രത്യക്ഷം, അനുമാനം, ഉപ 
മാനം, ശബ്ദം, ഐതിഹ്യം, അര്‍ഥാപത്തി, 
സംഭവം, അഭാവം എന്നീ എട്‌ പ്രമാണങ്ങളാണ്‌ 
പ്രത്യക്ഷാദിപ്രമാണങ്ങളുടെ ലക്ഷണം പറയുന്ന, 
താഴെകൊടുക്കുന്ന സൂധ്രങ്ങള്‍ ന്യായദര്‍ശന 
ത്തിന്റെ ഒന്നും രണ്ടും അധ്യായങ്ങളിലേതാണ്‌. 


ഇന്ദ്രിയാരഥസന്നികര്‍ഷോത്പന്നം ജ്ഞാനമ 
വ്ൃപദേശ്യമവ്യഭിചാരി വ്യവസായാത്മകം പ്രത 
ക്ഷമ്‌ (ന്യായദര്‍ശനം. അധ്യായം 1. ആഹ്നികം 1. 
സൂരധ്രം 4.) 
ഒന്നാമത്തേത്‌ പ്രതൃക്ഷം 

ചെവി, ത്വക്ക്‌, കണ്ണ്‌, നാക്ക്‌, മൂക്ക്‌ എന്നീ ഇന്ദ്രിയ 
ങ്ങള്‍ക്ക്‌ ശബ്ദം, സ്പര്‍ശം, രൂപം രസം, ഗന്ധം 
എന്നീ പദാര്‍ഥങ്ങളോട്‌ അവ്യവഹിതമായ ആവ 
രണരഹിതമായ ബന്ധവും ഇന്ദ്രിയങ്ങള്‍ക്ക്‌ മന 
സിനോടും മനസിന്‌ ആത്മാവി നോടുമുള്ള 
സംയോഗവും ഉണ്ടാകുമ്പോള്‍ ജനിക്കുന്ന 
ജ്ഞാനത്തെ പ്രതൃക്ഷം എന്നു പറയുന്നു. 
എന്നാല്‍ ആ ജ്ഞാനം വ്യപദേശ്യം അഥവാ 


42 


സംജ്ഞയ്ക്കും സംജ്ഞിക്കും തമ്മിലുണ്ടായ 
ബന്ധത്തില്‍ നിന്നുളവായത്‌ ആകരുത്‌. ഒരുവന്‍ 
മറ്റൊരുവനോട്‌ “വെള്ളം കൊണ്ടുവരൂ” എന്നു 
പറയുന്നു. അവന്‍ വെള്ളം കൊണ്ടുവന്ന്‌ അരി 
കത്തു വച്ച്‌, "ഇതാ വെള്ളം” എന്നു പറയുന്നു. 
ഇവിടെ വെള്ളം എന്ന രണ്ടക്ഷരങ്ങളുടങ്ങിയ 
സംജ്ഞയെ വെള്ളം കൊണ്ടുവന്നവനും അത്‌ 
ആവശ്യപ്പെട്ടവനും കാണ്‍മാന്‍ കഴിയുകയില്ല. 
വെള്ളം എന്ന പദം ഏതൊരു വസ്തുവിന്റെ 
പേരാണോ ആ വസ്തുവിന്റെ പ്രതൃക്ഷജ്ഞാന 
മാണ്‌ ഉണ്ടാകുന്നത്‌. ശബ്ദജന്യമായ ജ്ഞാനം 
ശബ്ദ്ര്രമാണത്തിന്‌ വിഷയമാണ്‌. പ്രത്യക്ഷം 
അവ്യഭിചാരിയുമായിരിക്കണം. ഒരുവന്‍ രാത്രിസ 
മയത്ത്‌ ഒരു മരക്കുറ്റി കണ്ട്‌ മനുഷ്യനാണെന്നു 
നിശ്ചയിച്ചു. പിന്നീട്‌ പകല്‍സമയത്തു വീണ്ടും 
അതു കണ്ടപ്പോള്‍ രാത്രി അവനുണ്ടായ മരക്കുറ്റി 
മനുഷ്യനാ ണെന്നുള്ള ര്രമം നശിച്ചുപോയി. 
അതൊരു മരക്കുറ്റിയാണെന്ന ജ്ഞാനം തന്നെ 
വീണ്ടും ഉണ്ടായി. ഇങ്ങനെ നശിച്ചുപോകുന്ന 
ജ്ഞാനത്തെയാണ്‌ വ്യഭിചാരി എന്നു പറയുന്ന 
ത്‌. അപ്രകാരമുള്ള ജ്ഞാനവും പ്രത്യക്ഷമല്ല. 
പ്രത്യക്ഷം വ്യവസായാത്മകമായിരിക്കണം. ഒരു 
വന്‍ അകലെ നിന്നുകൊണ്ട്‌ ഒരു പുഴയിലെ 
മണല്‍ത്തിട്ടകണ്ട്‌, “അവിടെ മുണ്ടുണക്കാന്‍ വിരി 
ച്ചിരിക്കയോ? അതോ വെള്ളം കെട്ടി നില്‍ക്കു 
കയോ! അല്ലെങ്കില്‍ വേറെ വല്ലതുമോ?”” എന്നു 
ചോദിക്കുന്നു. അതുപോലെതന്നെ അകലെ 
നില്‍ക്കുന്ന പുരുഷനെക്കണ്ട്‌, ” അവന്‍ ദേവദ 
ത്തനോ യജ്ഞദത്തനോ” എന്നു സംശയിക്കുന്നു. 
ഇവ നിശ്ചിതമാകുന്നതുവരെ പ്രത്യക്ഷജ്ഞാന 
മല്ല അവ്യപദേശ്യവും, അവ്യഭിചാരിയും നിശ്ചയാ 
ത്മകവുമായ ജ്ഞാനം മാത്രമേ പ്രത്യക്ഷമെന്ന 
പേരിന്‌ അര്‍ഹമാകുന്നുള്ളു. 


രണ്ടാമത്തേത്‌ അനുമാനമാണ്‌. 


അഥ തത്പുൂര്വകം (്രിവിധമനുമാനം 

പൂരര്‍്വവച്ചേഷവത്‌ സാമാന്യതോ ദൃഷ്ടഞ്ച 
(ന്യായ. 1.1.5) പ്രത്യക്ഷപൂര്‍വകമായ ജ്ഞാനമാണ്‌ 
അനുമാനം. ഏതെങ്കിലും സ്ഥലത്തുവച്ച്‌ എപ്പോ 
ഴെങ്കിലും പൂര്‍ണമായ ഒരു വസ്തുവിനെയോ 
അല്ലെങ്കില്‍ അതിന്റെ ഒരു ഭാഗത്തേയോ പ്രത്യ 
ക്ഷമായി കണ്ടറിഞ്ഞ ഒരുവന്‍, കാലാന്തരത്തില്‍ 
മറ്റൊരു സ്ഥലത്തുവച്ച്‌ ആ പൂര്‍ണപദാര്‍ഥത്തിന്റെ 
സഹചാരിയായിരിക്കുന്ന ഒരു ഭാഗം കണ്ടുമുട്ടു 
മ്പോള്‍ അദൃശ്യമായ അവയവിയുടെ ജ്ഞാനം 
അയാള്‍ക്കുണ്ടാകുന്നു. അതിനെയാണ്‌ അനു 


മൂന്നാം സമുല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 





മാനം എന്നു പറയുന്നത്‌. പുരതനെ കാണുമ്പോള്‍ 
അവന്‍ പിതാവുണ്ടെന്നും, മലമുകളില്‍ പുക 
കാണുമ്പോള്‍ അവിടെ തീയുണ്ടെന്നും, ലോക 
ത്തിലെ സുഖദുഃഖങ്ങള്‍ കാണുമ്പോള്‍ പൂര്‍വ 
ജന്മം ഉണ്ടെന്നും അറിയുന്നത്‌ അനുമാനം 
കൊണ്ടാണ്‌. അനുമാനം മൂന്നു പ്രകാരത്തിലുണ്ട്‌. 


7 ഫുരീവവത്‌ 


കാര്‍മേഘം കാണുമ്പോള്‍ മഴയുണ്ടാകുമെന്നും, 
വിവാഹം കണ്ടിട്ട്‌ സന്താനോലല്‍പത്തി ഉണ്ടാകു 
മെന്നും, വിദ്യാര്‍ഥിയെ കണ്ടിട്ട അവന്‍ വിദ്യാലാഭം 
ഉണ്ടാകുമെന്നും നിശ്ചയിക്കുന്നത്‌ അനുമാനത്താ 
ലാണ്‌. ഇങ്ങനെ കാരണത്തില്‍ നിന്നും കാര്യ 
ത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നിടത്തെല്ലാം “പൂര്‍വ 


വത്‌” എന്ന അനുമാനം ബാധകമാണ്‌. 


2 ശേഷഥവ/ത്‌ 


കാര്യം കണ്ടിട്ട കാരണത്തിന്റെ ജഞാനം ഉണ്ടാ 
കുന്നതാണ്‌ ശേഷവദനുമാനം. പുഴയില്‍ വെള്ള 
പ്പൊക്കം കണ്ടിട്ട ഉപരിഭാഗത്തുണ്ടായ മഴയേയും, 
പുരതനെ കണ്ട്‌ പിതാവിനെയും, ലോകസൃഷ്ടി 
കണ്ടിട്ട്‌ അതിന്‌ അനാദിയായ കാരണവും 
കര്‍ത്താവായ ഈശ്വരനുമുണ്ടെന്നും, സുഖദുഃഖ 
ങ്ങള്‍ കണ്ടിട്ട്‌ പുണ്യപാപങ്ങള്‍ ഉണ്ടായിരിക്കു 
മെന്നും അനുമാനിക്കുന്നതിനെ ശേഷവദനുമാനം 
എന്നു പറയുന്നു. 

2 സ്മാന്പ്യതേ2 ദൃഷ്ടം 


കാര്യകാരണഭാവം ഇല്ലാത്ത രണ്ടു പദാര്‍ഥ 
ങ്ങള്‍ക്ക്‌ പരസ്പരമുള്ള ഏതെങ്കിലുമൊരു 
സാധര്‍മൃത്തെ മാര്രം ആസ്പദമാക്കി അനുമാ 
നിക്കുന്നതിന്‌ “സാമന്യതോദ്ൃഷ്ടം” എന്നു പറ 
യുന്നു. നടക്കുക എന്ന ക്രിയ കൂടാതെ ഒരിടത്തു 
നിന്ന്‌ മറ്റൊരിടത്തേക്ക്‌ ഒരുവന്‌ എത്തുവാന്‍ 
സാധിക്കുകയില്ല. അതുപോലെതന്നെ, മറ്റുള്ള 
വര്‍ക്കും ഒരിടത്തുനിന്നു മറ്റൊരിടത്തെത്തുവാന്‍ 
നടക്കാതെ കഴിയുകയില്ല എന്നനുമാനിക്കുന്ന 
തിനെ സാമാന്യതോദൃഷ്ടം എന്നു പറയുന്നു. 
അനുമാനത്തിന്റെ അര്‍ഥം- “അനു അര്‍ഥാത്‌ 
പ്രത്ൃയക്ഷസ്യ പശ്ചാന്മീയതേ ജ്ഞായതേ യേന 
തദനുമാനം”” പ്രതൃക്ഷജ്ഞാനത്തിനു ശേഷം 
ഉണ്ടാകുന്ന ജ്ഞാനം ധൂമത്തിന്റെ പ്രത്യക്ഷ 
ജ്ഞാനം കൂടാതെ അപ്രത്യക്ഷമായ അഗ്നിയെ 
അനുമാനിക്കുവാന്‍ സാധ്യമല്ലല്ലോ. 


മുന്നാമത്തേത്‌ ഉപമാനമാകുന്നു. 


പ്രസിദ്ധസാധര്‍മ്യാത്സാധ്യസാധനമുപമാനം. 
(ന്യായ. 1.1.9) മുമ്പ്‌ പ്രത്യക്ഷമായി അറിഞ്ഞ 


43 


പദാര്‍ഥത്തിന്റെ സാധര്‍മ്യം കൊണ്ടുപുതുതായി 
അറിയേണ്ട വസ്തുവിന്റെ ജഞാനമുണ്ടാക്കുന്ന 
പ്രമാണമാണ്‌ ഉപമാനം. “ഉപമീയതേ യേന തദു 
പമാനം”” ഒരുവന്‍ ഒരു ഭൃത്യനോട്‌ “നീ വിഷ്ണു 
മിര്രനെ വിളിച്ചുകൊണ്ടുവാ” എന്നു പറഞ്ഞു. 
അപ്പോള്‍ ഭൃത്യന്‍, “ഞാന്‍ അയാളെ ഒരിക്കലും 
കണ്ടിട്ടില്ലല്ലോ” എന്നു മറുപടി പറഞ്ഞപ്പോള്‍ “ഈ 
നില്‍ക്കുന്ന ദേവദത്തനെപ്പോലെയാണ്‌ ആ 
വിഷ്ണുമിത്രന്‍” എന്ന്‌ യജമാനന്‍ വിശദീകരിച്ചു. 
അയാള്‍ ചെന്ന്‌ ദേവദത്തനെപ്പോലൊരുവനെ 
കണ്ട്‌, “ഇയാളാണ്‌ വിഷ്ണുമിര്രന്‍” എന്നു നിശ്ച 
യിച്ച്‌ അയാളെ കൂട്ടിക്കൊണ്ടുവന്നു. നീലക്കാള 
എന്നു പേര്‍ പറയുന്ന മൃഗം പശുവിനെപ്പോലെ 
യുള്ളതാണെന്നു കേട്ടറിവുള്ളയാള്‍ കാട്ടില്‍ പശു 
വിനെപ്പോലെയുള്ള ഒരു മൃഗത്തെ കാണുകയും 
“ഇതാണ്‌ നീലക്കാള” എന്നു തീരുമാനിക്കുകയും 
ചെയ്തു. ഇത്തരം സാദൃശ്ൃജ്ഞാനമാണ്‌ ഉപമാ 
നം. 

നാലാമത്തേത്‌ ശബ്ദ്പ്രമാണമാകുന്നു. 


ആപ്തോപദേശഃ ശബ്ദഃ. (ന്യായ. 1.1.7) പരി 
പൂര്‍ണപാണ്ഡിത്യം സിദ്ധിച്ച, ധര്‍മാത്മാവും 
പരോപകാരിയും, സത്യവാദിയും പൌരുഷമുള്ള 
വനും ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവനും തനിക്കു 
സിദ്ധിച്ച അറിവിനേയും സുഖം ലഭിച്ചു വഴിക 
ളേയും മറ്റുള്ളവര്‍ക്കു മനസിലാക്കിക്കൊടുക്കണ 
മെന്നുള്ള ആഗ്രഹമുള്ളവനും മനുഷ്യരുടെയെല്ലാം 
ശ്രേയസ്സിനായി പൃഥിവിതൊട്ട ഈശ്വരന്‍ വരെ 
യുള്ള സകല പദാര്‍ഥങ്ങളുടെയും ജ്ഞാനം 
സമ്പാദിച്ച്‌, ഉപദേശങ്ങള്‍ നല്‍കുന്നവനുമായ 
മഹാപുരുഷനാണ്‌ ആപ്തന്‍. ആപ്തന്മാരുടെ ഉപ 
ദേശങ്ങളും സമ്പൂര്‍ണ ആപ്തനായ ഈശ്വരന്‍ 
ഉപദേശിച്ച വേദങ്ങളുമാണ്‌ ശബ്ദ്രപമാണം. 


അഞ്ചാമത്തേത്‌ ഐതിഹൃമാകുന്നു. 


ന ചതുഷ്ട്വമൈതിഹ്യാര്‍ഥാപത്തിസംഭവാ 
ഭാവാ പ്രാമാണ്യാത്‌. (ന്യായ. 2.2.1) ഇതി ഹ എന്ന 
തിന്‌ ഇത്‌ ഇപ്രകാരം ആയിരുന്നു എന്നര്‍ഥം. 
അവന്‍ അപ്രകാരമെല്ലാം പ്രവര്‍ത്തിച്ചു എന്നു പറ 
യുന്ന പ്രമാണം, അതായത്‌ ഒരുവന്റെ ജീവചരി 
ര്രമാണ്‌ ഐതിഹ്യം. 
ആറാമത്തേത്‌ അര്‍ഥാപത്തിയാകുന്നു. 


““അര്‍ഥാദാപദ്യതേ സാ അര്‍ഥാപത്തിഃ. കേന 
ചിദുച്യതേ: സത്സുഘനേഷു വൃഷ്ടിഃ സതി 
കാരണേ കാര്യം ഭവതീതി കിമ്രത പ്രസജ്യതേ. 
അസത്സു ഘനേഷു വൃഷ്ടിരസതി കാര 





കു 
റി 


സത്യാര്‍ഥപ്രകാശം 


അധ്യയന അധ്യാപന സ്ൃരമ്പദായം 





ണേച്ച) കാര്യം ന ഭവതി”” ഒരാള്‍ ഇതരനോടു 
പറയുന്നു.“മേഘങ്ങള്‍ ഉള്ളപ്പോള്‍ മഴ ഉണ്ടാകുന്നു. 
കാരണം ഉണ്ടാകുമ്പോള്‍ കാര്യം ഉണ്ടാകുന്നു.” 
ഇതില്‍ നിന്ന്‌ വേറൊരു സംഗതി, എടുത്തുപറ 
യാതെ തന്നെ മനസിലാകുന്നുണ്ട്‌. മേഘമില്ലെ 
ങ്കില്‍ മഴയുണ്ടാവില്ലെന്നും, കാരണം കൂടാതെ ഒരി 
ക്കലും കാര്യം ഉണ്ടാവില്ലെന്നുമാണത്‌. ഇതിനെ 
അര്‍ഥാപത്തി എന്നു പറയുന്നു. 

ഏഴാമത്തേത്‌ സംഭവമാകുന്നു. 


൫൭ ല% 


“സംഭവതി യസ്മിന്‍ സ സംഭവഃ" “അച്ഛന 
മ്മമാരില്ലാതെ സന്താനമുണ്ടായി. അദ്ദേഹം മരി 
ച്ചവനെ ജീവിപ്പിച്ചു. മലയെടുത്തു പൊന്തിച്ചു. കട 
ലിനുമീതേ കരിങ്കല്ലു പടുത്തു, ച്രന്രനെ മുറിച്ചു 
കഷണം കഷണമാക്കിക്കളഞ്ഞു. ഈശ്വരന്‍ അവ 
തരിച്ചു. മനുഷ്യന്‌ കൊമ്പുമുളച്ചു, ഒരു വന്ധ്യയുടെ 
മകന്‍ മറ്റൊരു വന്ധ്യയുടെ മകളെ വേളി കഴിച്ചു.” 
എന്നും മറ്റും പറഞ്ഞാല്‍ അവജെല്ലാം അസംഭാ 
വ്യമാണെന്ന്‌ തീര്‍ച്ചപ്പെടുത്താം. എന്തെന്നാല്‍ ഈ 
പറഞ്ഞതെല്ലാം സൃഷ്ടിക്രമത്തിന്‌ വിരുദ്ധ 
ങ്ങളാണ്‌. സൃഷ്ടിര്രമത്തിനു വിരുദ്ധമല്ലാത്ത 
തിനെ സംഭവമെന്നു പറയുന്നു. 
എട്ടാമത്തേത്‌ അഭാവമാകുന്നു. 


% 


ന ഭവതി യസ്മിന്‍ സേദ്ഭാവഃ” ഒരുവന്‍ 
മറ്റൊരുവനോട, “ആനയെ കൊണ്ടു വരിക” എന്നു 
പറയുന്നു. അവിടെ ആനയില്ലെന്നു കണ്ട അയാള്‍ 
ആന ഉണ്ടായിരുന്നിടത്തു ചെന്ന്‌ ആനയെ കൊ 
ണ്ടുവന്നു.0 “ ഇവയാണ്‌ എട്ടു പ്രമാണങ്ങള്‍. ഇവ 
യില്‍ ശബ്ദ്രപമാണത്തില്‍ ഐതിഹ്യവും അനു 
മാനത്തില്‍ അര്‍ഥാപത്തി, സംഭവം, അഭാവം 
എന്നിവയും അന്തര്‍ഭവിക്കുന്നതായി ഗണിച്ചാല്‍ 
നാലു പ്രമാണങ്ങള്‍ മാത്രമേ ശേഷിക്കുകയു 
ള്ളു. ഇപ്പറഞ്ഞ അഞ്ചുവിധത്തിലുള്ള പരീക്ഷ 
കളെക്കൊണ്ട്‌ മനുഷ്യന്‍ സത്യാസത്യങ്ങളെ 
നിശ്ചയിക്കുവാന്‍ ശക്തനായി ഭവിക്കുന്നു. 
സത്യാസത്യങ്ങളെ നിര്‍ണയിക്കുവാന്‍ മറ്റു മാര്‍ഗ 
മൊന്നുമില്ല. 


ധര്മവിശേഷ്പ്രസുതാദ്‌ ദ്രവ്യഗുണകര്‍മസാ 
മാന്യവിശേഷസമവായാനാം പദാര്‍ഥാനാം (സാ 
ധരമ്യവൈധരര്‍മ്യാഭ്യാം) തത്ത്വജ്ഞാനാന്നിഃശ്രേ 
യസമ്‌. (വൈ.1.1.) മനുഷ്യന്‍ ധര്‍മത്തെ യഥാ 
യോഗ്യം അനുഷ്ഠിച്ചാല്‍ പവിത്രനാകുകയും 
സാധര്‍മ്യവൈധര്‍മ്യങ്ങളുടെ-അതായത്‌ പൃഥിവി 
ജഡമാണ്‌, ജലവും ജഡമാണ്‌ ജഡത്വം പൃഥി 





41 ആന ഇല്ലാത്തിടത്ത്‌ ആനയുടെ അഭാവം ഉണ്ട്‌ 


44 


വിയ്ക്കും ജലത്തിനുമുള്ള സമാനധര്‍മമാണ്‌ 
ഇങ്ങനെ സാധര്‍മൃത്തിന്റെയും പൃഥിവി കടുപ്പമു 
ള്ളതും ജലം മൃദുവുമാണ്‌. കടുപ്പവും മാര്‍ദ്ദവവും 
യഥാക്രമം പൃഥിവിയിലും ജലത്തിലുമുള്ള ഭിന്ന 
ധര്‍മങ്ങളാണ്‌ എന്നിങ്ങനെ വൈധര്‍മ്ൃത്തിന്റെയും 
ജ്ഞാനം ഉണ്ടായി. ദ്രവ്യം, ഗുണം, കര്‍മം, സാമാ 
ന്യം, വിശേഷം, സമവായം എന്നീ ആറു പദാര്‍ഥ 
ങ്ങളുടെ തത്ത്വജ്ഞാനം ഉണ്ടായി തദ്വാരാ 
മോക്ഷം പ്രാപിക്കുന്നു. 


പൃഥിവ്യാപസ്തേജോവായുരാകാശം കാലോ 
ദിഗാത്മാ മന ഇതി ദ്രവ്യാണി (വൈ. 1.1.5) പൃഥി 
വി, ജലം തേജസ്‌, വായു ആകാശം, കാലം, ദിക്ക്‌, 
ആത്മാവ്‌, മനസ്‌ എന്നീ ഒമ്പതു പദാര്‍ഥങ്ങളാണ്‌ 
ദ്രവ്യങ്ങള്‍. 


ക്രിയാഗുണവത്സമാവായികാരണമിതി ദ്രവ്യ 
ലക്ഷണമ്‌ (വൈ 1.1.15) “,ക്രിയാശ്ച ഗുണാശ്ച 
വിദ്യന്തേ യസ്മിംസ്തത്‌ ക്രിയാഗുണ വത്‌” 
ഏതൊരു പദാര്‍ഥത്തില്‍ ക്രിയ, ഗുണം, എന്നിവ 
രണ്ടുമോ അല്ലെങ്കില്‍ ഗുണം മാര്രമോ ഉണ്ടെന്നു 
കാണുന്നുവോ അതിനെ ദ്രവ്യമെന്നു പറയുന്നു. 
മുന്‍പറഞ്ഞ ഒമ്പതു ദ്രവ്യങ്ങളില്‍ പൃഥിവി, ജലം, 
തേജസ്‌, വായു, മനസ്‌, ആത്മാവ്‌ എന്നീ 
ആറിലും ക്രിയയും ഗുണവും ഉണ്ട്‌. ആകാശം, 
ദിക്ക്‌ ഏന്നിവയില്‍ ക്രിയ ഇല്ല ഗുണം ഉണ്ട്‌. 

“സമവേതും ശീലം യസ്യ തത്‌ സമവായി 
പ്രാഗ്വ്ൃത്തിത്വം കാരണം സമവായി ചതത്കാ 
രണം ച സമവായി കാരണം, ലക്ഷ്യതേ യേന 
തല്ലക്ഷണം"”. ഒന്നിച്ചു ചേര്‍ന്നിരിക്കുന്ന സ്വഭാവ 
മുള്ളതിനെ സമവായി എന്നും, കാര്യം ഉണ്ടാകു 
ന്നതിനു മുമ്പുള്ളതിനെ കാരണം എന്നും കണ്ണു 
കൊണ്ടു രൂപം കണ്ടറിയുന്നതുപോലെ, ലക്ഷ്യം 
ഏതുകൊണ്ട്‌ അറിയപ്പെടുന്നുവോ അതിനെ ലക്ഷ 
ണമെന്നും പറയുന്നു. 

രൂപരസഗന്ധസ്പര്‍ശവതിീ പൃഥിവീ. (വൈ. 
2.1.) രൂപം, രസം, ഗന്ധം, സ്പര്‍ശം എന്നിവയുള്ള 
പദാര്‍ഥമാണ്‌ പൃഥിവി. അഗ്നി, ജലം, വായു എന്നി 
വയുടെ സംയോഗം കൊണ്ടാണ്‌ പൃഥിവിയില്‍ 
രൂപം, രസം, സ്പര്‍ശം എന്നീ ഗുണങ്ങള്‍ ഉണ്ടാ 
കുന്നത്‌. 

വ്ൃയവസ്ഥിതഃ പൃഥിവ്യാം ഗന്ധഃ (വൈ. 2.2.2) 


ഗന്ധം എന്ന ഗുണം പൃഥിവിയില്‍ സ്വാഭാവി 
കമായുള്ളതാണ്‌. അതുപോലെ, ജലത്തില്‍ രസ 
വും, തേജസില്‍ രൂപവും വായുവില്‍ സ്പര്‍ശവും 
ആകാശത്തില്‍ ശബ്ദവും സ്വാഭാവിക ഗുണങ്ങ 


മൂന്നാം സമുല്ലാസം 






സത്യാര്‍ഥ്രപകാശം ൭൪ 





ളാണ്‌. 

രൂപരസസ്പര്‍ശവത്യ ആപോ ദ്രവാഃ സ്നി 
ഗ്ധാഃ. (വൈ. അ. 2. 1. 2) രൂപം, രസം, സ്പര്‍ശം 
എന്നീ ഗുണങ്ങളുള്ളതും ദ്രവവും സ്നിഗ്ദ്ധവു 
മായിട്ടുള്ള ദ്രവ്യത്തെയാണ്‌ ജലം എന്നു പറയു 
ന്നത്‌. ജലത്തിന്റെ സ്വാഭാവിക ഗുണം രസമാണ്‌. 
രൂപം സ്പര്‍ശം എന്നീ ഗുണങ്ങള്‍ അഗ്നിയുടെയും 
വായുവിന്റെയും സംയോഗം കൊണ്ടുണ്ടാകുന്ന 
വയാണ്‌. 


അപ്സു ശീതതാ (വൈ. 2.2.5) ജലത്തില്‍ 
ശീതത്വം (കുളിര്‍മ) എന്ന ഗുണവും കൂടി സ്വാഭാ 
വികമായ്ട്ടുള്ളതാകുന്നു. 


തേജോ രൂപസ്പര്‍ശവത്‌ (വൈ. 2.1.3) രൂപം 
സ്പര്‍ശം എന്നീ ഗുണങ്ങളോടു കൂടിയതാണ്‌ 
തേജസ്‌. തേജസിന്റെ സ്വാഭാവികഗുമം രൂപമാകു 
ന്നു. സ്പര്‍ശം വായുവിന്റെ സമ്പര്‍ക്കം കൊണ്ടു 
ണ്ടാകുന്നതാണ്‌. 


സ്പര്‍ശവാന്‍ വായുഃ (വൈ. 2.1.) സ്പര്‍ശ 
ഗുണം മാര്രമുള്ളതാണ്‌ വായു. സ്പര്‍ശത്തിന്‌ 
ചൂടും കുളിര്‍മയും ഉണ്ടാകുന്നത്‌ തേജസിന്റേയും 
ജലത്തിന്റേയും സംയോഗം കൊണ്ടാകുന്നു. 

ത ആകാശേ ന വിദ്യന്തേ. (വൈ. 2.1.5) രൂപം, 
രസം, ഗന്ധം, സ്പര്‍ശം, എന്നീ ഗുണങ്ങളൊന്നും 
ആകാശത്തില്‍ ഇല്ല. ആകാശത്തിലുള്ള ഗുണം 
ശബ്ദം മാത്രമാകുന്നു. 

നിഷ്ര്രമണം പ്രവേശനമിത്്യാകാശസു 
ലിംഗമ്‌ (വൈ. 2.1.20) നിഷ്ക്രമണം ബഹിര്‍ഭാഗ 
ത്തേക്ക്‌ ഗമനം, പ്രവേശനം-അന്തര്‍ഭാഗത്തേക്ക്‌ 
ആഗമനം എന്നീ രണ്ടു ക്രിയകള്‍ ഉള്ള ദ്രവ്യമാണ്‌ 
ആകാശം. 

കാര്യാന്തരാപ്രാദുരഭാവാച്ച ശബ്ദാസ്പ൪ര്‍ശവ 
താമഗുണഃ (വൈ. 2.1.25) പൃഥിവി മുതലായ കാര്യ 
ങ്ങളില്‍ നിന്ന്‌ ശബ്ദം പ്രകടമാകായ്കയാല്‍ 
ശബ്ദം, സ്പര്‍ശഗുണമുള്ള ഭൂമി മുതലായവയുടെ 
ഗുണമല്ല. പ്രത്യുത ആകാശത്തിന്റെ ഗുണമാകു 
ന്നു. 

അപരസ്മിന്നപരം യുഗപച്ചിരം ക്ഷിപ്രമിതി 
കാലലിംഗാനി (വൈ. 2.2.) അപരം (പിന്നീട്‌) 
പരം (മുമ്പ) യുഗപത്‌ (ഒരേസമയം) ചിരം (വി 
ളംബം) ക്ഷിപ്രം (വേഗം) മുതലായ പ്രയോഗ 
ങ്ങള്‍ ഏതൊന്നിലുണ്ടാകുന്നുവോ, അതാണ്‌ 
കാലം. 


നിതേഷ്ചഭാവാദനിതേേഷു ഭാവാത്‌ കാരണേ 


45 


കാലാഖ്ഖയേതി. (വൈ. 2.2.9) നിതൃയവസ്തുക്കളില്‍ 
ഇല്ലാത്തതു കൊണ്ടും അനിത്യവസ്തുക്കളില്‍ 
മാത്രം ഉള്ളതുകൊണ്ടും കാരണത്തില്‍ തന്നെ 
യാണ്‌ കാലസംജ്ഞ. 


ഇത ഇദമിതി യതസ്തദ്ദിശ്യം ലിംഗമ്‌. (വൈ. 
2,2.10) കിഴക്ക്‌, തെക്ക്‌, പടിഞ്ഞാറ്‌, വടക്ക്‌, മുകള്‍, 
താഴെ എന്നീ വിധത്തില്‍ വ്ൃവഹരിക്കുന്നതാണ്‌ 
ദിക്ക്‌. 

ആദിത്ൃയസംയോഗാദ്‌ ഭൂതപൂുര്‍വാദ്‌ ഭവിഷ്യ 
തോ ഭൂതാച്ച പ്രാചീ (വൈ. 2.2.14) ആദിത്യന്റെ 
സംയോഗം ഏതൊരു ദിക്കിലാണോ യര്രികാലങ്ങ 
ളിലും ഒന്നാമതായി ഉണ്ടാകുന്നത്‌ അതിനെ 
കിഴക്ക്‌ എന്നും ആദിതൃയന്‍ അസ്തമിക്കുന്ന 
ദിക്കിനെ പടിഞ്ഞാറ്‌ എന്നും പറയുന്നു. കിഴ 
ക്കോട്ടു നോക്കിനില്‍ക്കുന്ന ആളിന്റെ വലതുഭാഗം 
തെക്കും ഇടത്തുഭാഗം വടക്കും ആകുന്നു. 

ഏതേന ദിഗന്തരാലാനി വദ്യാഖ്യാതാനി 
(വൈ. 2.2.19) കിഴക്കിനും തെക്കിനും മധ്യത്തില്‍ 
ആഗ്നേയീി ദിക്കും തെക്കിനും പടിഞ്ഞാറിനും 
മധ്യത്തില്‍ നൈര്‍ജതീ ദിക്കും പടിഞ്ഞാറ്‌ വടക്ക്‌ 
എന്നിവയുടെ മധ്യത്തില്‍ വായവീദിക്കും, വട 
ക്കിനും കിഴക്കിനും ഇടയില്‍ ഐശാനദിക്കുമാ 
ണ്‌. 

ഇച്ചാദ്വേഷപ്രയത്നസുഖദുഃഖജ്ഞാനാസന്യാ 
ത്മനോ ലിങഗമിതി. (ന്യായ. 1.1.10) ഇച്ഛ. ദ്വേഷം, 
പ്രയത്നം, (പുരുഷാര്‍ഥം), സുഖം, ദുഃഖം, അറിവ 
എന്നീ ഗുണങ്ങള്‍ ഉള്ളതാണ്‌, ജീവാത്മാവ്‌. 
വൈശേഷികദര്‍ശനത്തില്‍ വിശേഷാല്‍ പറഞ്ഞി 
രിക്കുന്നതിപ്രകാരമാണ്‌. 

പ്രാണധ്പാനനിമേഷോന്മേഷ ജീവനമനോഗ 
ത്ീന്ദ്രിയാന്തര്‍ വികാരാഃ സുഖം, ദുഃഖേച്ചാദ്വേഷ 
പ്രയത്നാശ്ചാത്മനോ ലിങ്ഗാനി (വൈ. 3.2.4) 
(പ്രാണ) വായുവിനെ അകത്തുനിന്നു പുറത്തേക്കു 
തള്ളുക, (അപാന) പുറത്തുനിന്ന്‌ അകത്തേക്ക്‌ 
വായുവിനെ വലിച്ചെടുക്കുക 2 “”, (നിമേഷ) കണ്ണ 
ടക്കുക, (ഉന്മേഷ) കണ്ണുമിഴിക്കുക, (ജീവന) 
പ്രാണധാരണം ചെയ്യുക, (മനഃ) മനനം, ചിന്ത, 
അറിവ്‌ (ഗതി) യഥേഷ്ടം ചരിക്കുക (ഇന്ദ്രിയ) 





42 പ്രാണന്‍, അപാനന്‍ എന്നിവ യാഥാക്രമം വായുവിനെ 
ഉള്ളിലേക്കെടുക്കുക. പുറത്തേക്കു വിടുക എന്നിവയാ 
ണെന്ന മിഥ്യാബോധം പൊതുവായുണ്ട്‌. മുഖനാന്ധി 
കാഭ്യാം ബഹിര്ന്നിസ്തുരന്വായുല്പ്ഠാണ? അന്തര്ഗച്ഛന്നപഥ 
൯൩൭. വായിലും മുക്കിലും കൂടി പുറത്തേക്കു വിടുന്ന വായു 
പ്രാണനും അകത്തേക്കെടുക്കുന്നത്‌ അപാനനുമാണെന്ന്‌ 
സായണന്‍ അഥര്‍വവേദഭാഷ്യത്തില്‍ (18. 2.46) 





 സത്യാര്‍ഥ്പര്പകാശം 


അധ്യയന അധ്യാപന സ്ര്പദായം 





ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളില്‍ പ്രവര്‍ത്തിപ്പിച്ച്‌ 
അവയെ ഗ്രഹിക്കുക, (അന്തര്‍വികാരു വിശപ്പ്‌, 
ദാഹം, പനി, വേദന മുതലായ വികാരങ്ങളുണ്ടാ 
വുക, സുഖദുഃഖങ്ങള്‍, ഇച്ഛാദ്വേഷങ്ങള്‍, പ്രയത്നം 
എന്നിവ ആത്മാവിന്റെ ലിങ്ഗങ്ങള്‍ അഥവാ 
ആത്മാവിന്റെ ഗുണകര്‍മങ്ങളാകുന്നു. 

യുഗപജ്ജ്ഞാനാനുത്പത്തിരമനസോ ലി 
ങ്ഗമ്‌ (ന്യാ. 1.1.19 ഒരേ സമയം രണ്ടു പദാര്‍ഥ 
ങ്ങളെ ഗ്രഹിക്കുവാന്‍ ശക്തിയില്ലാത്തതിനെ മന 
സ്നെന്നു പറയുന്നു. ഇപ്രകാരം ദ്രവ്യങ്ങളുടെ സ്വരൂ 
പവും ലക്ഷണവും പറഞ്ഞു. ഇനി ഗുണങ്ങള്‍ പറ 
യാം. 


രൂപരസഗന്ധസ്പര്‍ശാഃ സാഖ്യയാഃ:--പരിമാ 
ണാനി പ്ൃഥക്ത്വം സംയോഗവിഭാഗൌ പരത്വാ 
പരത്വേ ബുദ്ധയഃ സുഖ ദുഃഖേ ഇച്ചാദ്വേഷയഈ 
പ്രയത്നാശ്ച ഗുണാഃ (വൈ. 1.1.) രൂപം, രസം, 
ഗന്ധം, സ്പര്‍ശം, സാഖ്യ, പരിമാണം, പൃഥക്ത്വം, 
സംയോഗം, വിഭാഗം, പരത്വം, അപരത്വം, ബുദ്ധി, 
സുഖം, ദുഃഖം, ഇച്ഛ, ദ്വേഷം, പ്രയത്നം, (ഗുരുത്വം 
0, ദ്രവത്വം, സ്നേഹം, സംസ്കാരം, ധര്‍മം, 
അധര്‍മം, ശബ്ദം) എന്നിങ്ങനെ ഇരുപത്തിനാലു 
ഗുണങ്ങളാകുന്നു. 
ദ്രവ്യാശ്രയുഗുണവാന്‍സംയോഗവിഭാഗേഷ്വകാര 
ണമനപേക്ഷ ഇതി ഗുണലക്ഷണമ്‌ (വൈ. 1.2.16) 
ദ്രവ്യത്തെ ആശ്രയിക്കുകയും അനൃഗുണങ്ങളെ 
ധാരണം ചെയ്യാതിരിക്കുകയും, സംയോഗ വിഭാ 
ഗങ്ങളില്‍ കാരണമാകാത്തതും പരസ്പരാപേക്ഷ 
കൂടാതെ വര്‍ത്തിക്കുന്നതുമാണ്‌ ഗുണം. 

ശ്രോത്രോപലബ്ധിര്‍ ബുദ്ധിരനിര്ധ്രാഹൃഃ 
പ്രയോഗേണദ്ഭിജലലിത ആകാശദേശഃ ശബ്ദഃ 
(മഹാഭാഷ്യം) 0" ചെവികൊണ്ട്‌ പ്രാപിക്കാവു 
ന്നതും, ബുദ്ധിയാല്‍ ഗ്രഹിക്കാവുന്നതും പ്രയോ 
ഗത്താല്‍ പ്രകാശിക്കുന്നതും, ആകാശത്തില്‍ 
വര്‍ത്തിക്കുന്നതുമാണ്‌ ശബ്ദം. 


കണ്ണുകൊണ്ട്‌ ഗ്രഹിക്കുന്ന ഗുണമാണ്‌ രൂപം. 
നാക്കുകൊണ്ട്‌ അറിയുന്ന മധുരാദിഭേദങ്ങളാണ്‌ 
രസം. മൂക്കുകൊണ്ട്‌ അറിയുന്ന ഗുണമാണ്‌ ഗന്ധം. 
ത്വക്കുകൊണ്ട്‌ ഗ്രഹിക്കുന്നത്‌ സ്പര്‍ശമാണ്‌. ഒന്ന്‌, 





43 പ്രയത്നത്തിനുശേഷം “ച” എന്നതുകൊണ്ട്‌ ഗുരുത്വം, 
ദ്രവത്വം സംസ്കാരം അദ്ൃഷ്ടം (ധര്‍മാധര്‍മങ്ങള്‍) ശബ്ദം 
എന്നിവയെ ഭാഷ്യകാരന്‍ എണ്ണുന്നു. അങ്ങനെ 1747-24 
(ച ശബ്ദ സമുച്ചിതാശ്മ/ ഗുരുത്വ (ദവ/ത/ സ്രോഹ 
സംസ്‌കാരാദൃഷ്ശെബ്ദാ സചപ്തൈധേശ്്യേവാ ചതുര്വിം 
ശതി ഗുണാഃ ((പശസ്തചാദഭാഷ്4്യ ഉദ്ദേശ്രപകരണമ്‌? 

44 മഹാഭാഷ്യം 1.1.1 


40 


രണ്ട്‌ എന്നിങ്ങനെ എണ്ണുന്നതാണ്‌ സംഖ്യ. ഘനം 
കുറഞ്ഞത്‌, ഘനം കൂടിയത്‌ എന്നീ ജ്ഞാനത്തിനു 
കാരണമായ ഗുണമാണ്‌ പരിമാണം *. അന്യോ 
ന്യം അകന്നിരിക്കുന്നത്‌ പൃഥക്ത്വവും, പരസ്പരം 
കൂടിച്ചേര്‍ന്നിരിക്കുന്നത്‌ സംയോഗവും ഒന്നിച്ചിരി 
ക്കുന്നവ വേര്‍പിരിയുന്നത്‌ വിഭാഗവും ആകുന്നു. 
“അതില്‍നിന്ന്‌ ഇത്‌ പരമാണ്‌” എന്നത്‌ പരത്വ 
വും. “ഇത്‌ അതില്‍ നിന്ന്‌ അപരമാണ്‌” എന്നത്‌ 
അപരത്വവും ആകുന്നു. നന്മയും തിന്മയും 
വേര്‍തിരിച്ചറിയുന്നത്‌ ബുദ്ധിയാണ്‌. ആനന്ദ 
ത്തിന്റെ പര്യായമാണ്‌ സുഖം. ക്ലേശം എന്നത്‌ 
ദുഃഖമാണ്‌. ഇച്ഛയ്ക്ക്‌ ആഗ്രഹമെന്നും ദ്വേഷത്തിന്‌ 
വിരോധമെന്നുമാണര്‍ഥം. വിവിധ പുരുഷാര്‍ഥയ 
ത്നങ്ങള്‍ പ്രയത്നവും ആകുന്നു. ഗുരുത്വം 
ഘനവും ദ്രവത്വം ഒഴുക്കും ആകുന്നു. പ്രീതി 
യെന്നും സ്നിഗ്ദ്ധതയെന്നുമാണ്‌ സ്നേഹത്തിന്റെ 
അര്‍ഥം. മറ്റൊന്നിന്റെ സംയോഗം കൊണ്ടുണ്ടാ 
കുന്ന വാസനയാണ്‌ സംസ്കാരം. ന്യായാചര 
ണവും കഠിനത്വാദികളുമാണ്‌ ധര്‍മം. അന്യായാ 
ചരണവും കഠിനത്പത്തിനു വിരുദ്ധമായ കോമ 
ളത്വം മുതലായവും അധര്‍മമാണ്‌. ഇങ്ങനെ ഇരു 
പത്തിനാലു ഗുണങ്ങളാണുള്ളത്‌. 

ഉത്ക്ഷേപണമവക്ഷേപണമാകുഞ്ചനം പ്രസാ 
രണം ഗമനമിതി കരമാണി (വൈ. 1.1.7) ഉത്ക്ഷേ 
പണം-മുകളിലേക്കുള്ള ചലനം അവക്ഷേപണം- 
താഴോട്ടുള്ള ചലനം ആകുഞ്ചനം സങ്കോചിക്കു 
ക, പ്രസാരണം പരത്തുക ഗമനം- പോവുക വരിക 
ചുറ്റിത്തിരിയുക മുതലായ ക്രിയകള്‍, ഇങ്ങനെ 
അഞ്ചുവിധത്തിലാണ്‌ കര്‍മങ്ങള്‍. ഇനി കര്‍മ 
ത്തിന്റെ ലക്ഷണം പറയാം. 


ഏക്രദവ്യമഗുണം സംയോഗവിഭാഗേഷ്വനപേ 
ക്ഷകാരണ മിതി കര്‍മലക്ഷണമ്‌ (വൈ. 1.1.11) 
ഒരു ദ്രവ്യത്തെ ആശ്രയിച്ചിരിക്കുന്നതും, ഗുണര 
ഹിതമായ സംയോഗവിഭാഗങ്ങളില്‍ അപേക്ഷാ 
രഹിതമായ കാരണവുമായിട്ടുള്ളതാണ്‌ കര്‍മം. 
അല്ലെങ്കില്‍ ചെയ്യുന്നത്‌ കര്‍മം എന്നും ലക്ഷണം 
പറയാം. 


ദ്രവൃഗുണകര്‍മണാം ദ്രവ്യംകാരണം സാമാ 
നൃമ്‌ (വൈ. 1.1.18) ഗുണം, കര്‍മം എന്നിവയുടെ 
കാരണ്ര്രവ്യമായ കാര്യദ്രവ്യത്തിനെ സാമാന്യദ്രവ്യം 
എന്നു പറയുന്നു. 





45 ഇവിടെ “അളവ്‌, അണു, മഹത്ത്‌, നീളമുള്ളത്‌, 
ഇല്ലാത്തത്‌ എന്നിത്യാദികള്‍ക്കും കാരണം പരിമാണം 
എന്നു വരേണ്ടതാണ്‌. ഘനക്കുറവും 
കൂടുതലും ഗുരുത്വത്തെ സംബന്ധിക്കുന്നതാണല്ലോ 


മൂന്നാം സമുല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 





ര്രവ്്യാണാം രവം കാരൃം സാമാനൃമ്‌ 
(വൈ.1.1.23) കാര്ൃത്വത്താല്‍ എല്ലാ കാര്യങ്ങളിലും 
സാമാന്യമായിരിക്കുന്നത്‌ ദ്രവ്യങ്ങളുടെ കാര്യദ്ര 
വ്യമാകുന്നു. 

ര്രവ്ൃത്വം, ഗുണത്വം, കരമത്വം ച സാമാ 
ന്യാ(നി) വിശേഷാശ്ച (വൈ. 1.2.5) ദ്രവ്യങ്ങളില്‍ 
ശ്രവ്യത്വവും ഗുണങ്ങളില്‍ ഗുണത്വവും കര്‍മങ്ങ 
ളില്‍ കര്‍മത്വവുംസമാന്യങ്ങളെന്നും വിശേഷങ്ങ 
ളെന്നു പറയുന്നു. ദ്രവ്യത്വം ദ്രവ്യങ്ങളില്‍ സാമാ 
നയമാണ്‌. ഗുണത്വം, കര്‍മത്വം എന്നിവയില്‍ നിന്നു 
ശ്രവ്യത്വം വിശേഷവുമാകുന്നു. ഇങ്ങനെ സര്‍വ്രത 
അറിഞ്ഞുകൊള്ളണം. 


സാമാന്യം വിശേഷ ഇതി ബുദ്ധ്യപേക്ഷമ്‌ 
(വൈ. 1.2.3) സാമാന്യം വിശേഷം എന്നിവ 
ബുദ്ധിയെ അപേക്ഷിച്ച്‌ സിദ്ധമാകുന്നു. മനുഷ്യ 
രില്‍ സാമാന്യമായിട്ടുള്ളത്‌ മനുഷ്യത്വമാണ്‌. മൃഗ 
ത്വാദികളെ അപേക്ഷിച്ച്‌ അത്‌ വിശേഷമാകുന്നു. 
മനുഷ്യരില്‍ സ്ര്രീത്വം, പുരുഷത്വം, (ബ്രാഹ്മണ 
ത്വം, ക്ഷത്രിയത്വം, വൈശ്യത്വം, ശൂദ്രത്വം, എന്നീ 
ധര്‍മങ്ങളെല്ലാം വിശേഷങ്ങളാകുന്നു. ര്രാഹ്മ 
ണത്വം (്രാഹ്മണരില്‍ സാമാന്യവും ക്ഷ്രതിയാ 
ദികളെ അപേക്ഷിച്ച്‌ വിശേഷവും ആകുന്നു. 
ഇങ്ങനെ എല്ലായിടത്തും അറിയുക. 

ഇഹേദമിതി യതഃ കാരൃകാരണയോഃ (സ) 
സമവായഃ (വൈ. 7.2.26) കാര്യകാരണങ്ങള്‍- 
അതായത്‌ അവയവും അവയവിയും, ക്രിയയും 
കര്‍ത്താവും, ഗുണവും ഗുണിയും, ജാതിയും 
വ്ൃക്തിയും എന്നിവയ്ക്കു തമ്മിലുള്ള ബന്ധം 
നിത്യമാകുന്നു. ആ നിതൃയബന്ധമാണ്‌ സമവായം. 
മറ്റു പദാര്‍ഥങ്ങള്‍ക്ക്‌ പരസ്പരമുള്ള ബന്ധം (സം 
യോഗബന്ധം) അനിത്ൃയബന്ധം ആകുന്നു. 


ര്രവ്ൃയഗുണയോഃ സജാതീയയാരംഭകത്വം 
സാധരര്‍മൃമ്‌. (വാ. 1.1.9) സമാനജാതീയങ്ങളായ 
ര്രവ്യഗുണങ്ങളെ ഉല്പാദിപ്പിക്കുന്നതിന്‌ 
സാധര്‍മ്യം എന്നു പറയുന്നു. പൃഥിവിയില്‍ ജഡ 
ത്വം, കുടം, മുതലായവയുടെ ഉലപാദകത്വവും 
സ്വസദൃശധര്‍മങ്ങളാണ്‌. ജലത്തില്‍ ജഡത്വവും 
സജാതീയമായ ഹിമത്തിന്റെ ഉല്പാദകത്വവും 
ഉണ്ട്‌. അതിനാല്‍ പ്ൃഥിവിക്കു ജലത്തിനോടും ജല 
ത്തിന്‌ പൃഥിവിയോടും സാധര്‍മ്യം ഉണ്ട്‌. ഈ 
പറഞ്ഞ സാധര്‍മ്യലക്ഷണം കൊണ്ട്‌ “ര്രവ്ൃയഗുണ 
യോര്‍വിജാതീയാരംഭകത്വം വൈധര്‍മ്ൃം” എന്ന 
വൈധര്‍മ്യലക്ഷണം കൂടി പറയേണ്ടതായി വരു 
ന്നു. ്രവ്യഗുണങ്ങളിലുള്ള വിരുദ്ധധര്‍മങ്ങളു 
ടെയും വിജാതീയകാര്യങ്ങളുടെയും ഉലപാദകത്വ 


47 


മാണ്‌ വൈധര്‍മ്യം. പൃഥിവിയിലുള്ള കാഠിന്യം, 
ശുഷ്കത, ഗന്ധവത്വം എന്നീ ധര്‍മങ്ങള്‍ ജലത്തി 
ലുള്ള കാഠിന്യം, മാര്‍ദ്ദവം, രസവത്വം എന്നീ 
ധര്‍മങ്ങളില്‍ നിന്നു വിരുദ്ധങ്ങളാകയാല്‍ 
വൈധര്‍മ്യങ്ങളാണ്‌. 

കാരണഭാവാത്‌ കാരൃഭാവഃ (വൈ. 4.13) 
കാരണം ഉണ്ടെങ്കിലേ കാര്യം ഉണ്ടാവു. 


ന തു കാര്യാഭാവാത്‌ കാരണാഭാവഃ (വൈ. 
1.2.2.) കാര്യം ഉണ്ടായിട്ടില്ലായ്കയാല്‍ കാരണം 
ഇല്ലെന്നു വരുന്നതല്ല. 

കാരണാ ! ഭാവാത്‌ കാര്യധ്ഭാവഃ (വൈ. 
1.2.1)കാരണം ഇല്ലെങ്കില്‍ കാര്യം ഒരിക്കലും ഉണ്ടാ 
വുകയില്ല. 

കാരണഗുണപുര്‍വകഃകാരൃയഗുണോ ദൃഷ്ടഃ 
(വൈ. 2.1.24) കാരണത്തില്‍ കാണുന്ന ഗുണങ്ങള്‍ 
മാത്രമേ കാര്യത്തിലും കാണുകയുള്ളൂ. പരിമാണം 
രണ്ടുവിധത്തിലാകുന്നു. 


അണു മഹദിതി തസ്മിന്‍ വിശേഷഭാവാദ്വി 
ശേഷാഭാവാച്ചു (വൈ. 7.1.11) അണു (സൂക്ഷ്മം) 
മഹത്‌ (വലുത്‌) എന്നിങ്ങനെ പരിമാണം രണ്ടു 
വിധം. ധര്രസരേണു കുന്നിയേക്കാള്‍ ചെറുതും 
വ്യക്ഷത്തേക്കാള്‍ വലുതുമാകുന്നു. അതുപോലെ 
തന്നെ പര്‍വതം ഭൂമിയേക്കാള്‍ ചെറുതും വൃക്ഷ 
ത്തേക്കാള്‍ വലുതും ആണ്‌. 

സദിതി യതോ ര്രവൃഗുണകര്മസു സാ 
സത്താ (വൈ. 1.2..7) “സത്ദ്രവ്യം, സദ്ഗുണഃ, 
സത്കര്‍മഃ”' സത്തായ്രദവ്യം സത്തായ ഗുണം 
സത്തായ കര്‍മം എന്നിങ്ങനെ വര്‍ത്തമാന 
കാലത്തെ കുറിക്കുന്ന സത്‌ എന്ന ശബ്ദത്തോടു 
കൂടി ദ്രവ്യ ഗുണകര്‍മങ്ങള്‍ക്കുള്ള അമ്വയത്തെ 
യാണ്‌ സത്തയെന്നു പറയുന്നത്‌. 


ഭാവോ നുവ്യത്തേരേവ ഹേതു വാത്‌ സാമാ 
ന്മേവ (വൈ. 1.2.) സത്ത എന്ന ഭാവം സകല 
വസ്തുക്കളിലും അനുവര്‍ത്തിച്ചു സ്ഥിതിചെയ്യു 
ന്നതുകൊണ്ട്‌ അതിനെ മഹാസാമാന്യം എന്നു 
പറയുന്നു. ഈ പറഞ്ഞതു മുഴുവനും ഭാവപ 
ദാര്‍ഥത്തെ സംബന്ധിച്ചാണ്‌. അഭാവം അഞ്ചു 
വിധത്തിലാണ്‌. 


ര്രിയാഗുണവ്യപദേശാഭാവാത്‌ പ്രാഗസത്‌ 
(വൈ.9.1.1) ക്രിയാഗുണങ്ങളുടെ വിശേഷനിമിത്ത 
ത്തിന്റെ അഭാവത്തിനു മുമ്പുള്ള അസത്‌ (ഇല്ലാ 
യ്മ, അഭാവം) എന്നര്‍ഥം. കുടം, വസ്ത്രം മുത 
ലായവ ഉലല്‍പത്തിക്കു മുമ്പ്‌ ഉണ്ടായിരുന്നില്ല. ആ 
ഇല്ലായ്മയാണ്‌ പ്രാഗഭാവം. 





ജി 


ി 
ര  സത്യാര്‍ഥ്പ്രകാശം 


അധ്യയന അധ്യാപന സ്രമ്പദായം 





രണ്ടാമത്തേത്‌ 


സദസത്‌ (വൈ. 9.1.2) ഉണ്ടായ കുടം ഇല്ലാ 
തായിപ്പോകുന്നതുപോലെ ഒരിക്കല്‍ ഉണ്ടായിട്ട്‌ 
പിന്നീട്‌ ഇല്ലാതുകുന്നതിനെ പ്രദ്ധ്ംസാഭാവം 
എന്നു പറയുന്നു. 

മുന്നാമത്തേത്‌- 


സച്ചാസത്‌ (വൈ. 9.1.) ഉണ്ടെന്നും പുനരി 
ല്ലെന്നും “അഗൌരശ്വോനശ്വോഗ” കുതിര പശു 
വല്ല; പശു കുതിരയുമല്ല. കുതിരയില്‍ കുതിരയു 
ടെയും, പശുവില്‍ പശുവിന്റെയും ഭാവം ഉണ്ട്‌. 
അതുപോലെ കുതിരയില്‍ പശുവിന്റെയും പശു 
വില്‍ കുതിരയുടെയും അഭാവം ഉണ്ടല്ലോ. ഈ 
അഭാവത്തെ അന്യോന്യാഭാവം എന്നു പറയുന്നു. 


നാലാമത്തേത്‌” 


യച്ചാനൃയദസദതസ്തദസത്‌ (വൈ. 9.1.5) മുന്‍പ 
റഞ്ഞ മൂന്ന്‌ അഭാവങ്ങളില്‍ നിന്നും ഭിന്നമായ അഭാ 
വത്തിന്‌ അത്ൃന്താഭാവം എന്നു പറയുന്നു. മനു 
ഷ്യന്റെ കൊമ്പ്‌, ആകാശകുസുമം, വന്ധ്യാപുര്രന്‍ 
മുതലായവയുടെ അഭാവം ഈ ഇനത്തില്‍ പെടു 
ന്നു. 

അഞ്ചാമത്തേത്‌:- 


നാസ്തി ഘടോ ഗേഹ ഇതി സതോ ഘടസ്യ 
ഗേഹ സംസര്‍ഗ പ്രതിഷേധഃ (വൈ. 9.1.10) 
വീട്ടില്‍ കുടമില്ല എന്നു പറഞ്ഞാല്‍ മറ്റെവിടെയോ 
ഉണ്ടെന്നും, വീടിനോട്‌ കുടത്തിനു ബന്ധമില്ലെ 
ന്നുമാണര്‍ഥം. ഇതിനെ സംബന്ധാഭാവമെന്നു പറ 
യുന്നു. ഇങ്ങനെ അഭാവം അഞ്ചുവിധത്തിലാണ്‌. 


ഇന്ദ്രിയദോഷാത്‌ സംസ്കാരദോഷാച്ചാവിദ്യാ 
(വൈ. 9.2.15) ഇന്ദ്രിയങ്ങളുടെയും സംസ്കാര 
ത്തിന്റെയും ദോഷംകൊണ്ട്‌ അവിദ്യ ഉണ്ടാകുന്നു. 


തദ്ദുഷ്ടജ്ഞാനമ്‌ (വൈ. 9.2.11) ദുഷ്ടമായ 
ജ്ഞാനം-വിപരീതജ്ഞാനം-ആണ്‌ അവിദ്യ. 


അദുഷ്ടം വിദ്യാ. (വൈ. അ. 9 ആ. 2. സു. 12) 
അദുഷ്ടമായ ജ്ഞാനം അഥവാ, യഥാര്‍ഥജ്ഞാന 
മാണ്‌ വിദ്യ. 


പ്ൃഥിവ്യാദിരൂപരസഗന്ധസ്പര്‍ശാ ദ്രവ്യാനിത്യ 
ത്വാദനിത്യാശ്ച. (വൈ. 7.1.2) ഏതേന നിതേൃഷു 
നിതൃത്വമുക്തമ്‌ (വൈ. 7.1.9) കാര്യരൂപമായ പൃഥി 
വ്യാദി പദാര്‍ഥങ്ങളെല്ലാം അനിത്യങ്ങളായതു 
കൊണ്ട്‌ അവയിലുള്ള രൂപം, രസം, ഗന്ധം, 
സ്പര്‍ശം തുടങ്ങിയ ഗുണങ്ങളും അനിത്യവും 
കാരണരൂപമായ പൃഥിവ്യാദി നിതൃദ്രവ്യങ്ങളി 
ലുള്ള (നാശമില്ലാത്ത പരമാണുക്കളിലുള്ള) ഗന്ധാ 


48 


ദിഗുണങ്ങള്‍ നിത്യവുമാണ്‌. 


സദകാരണവന്നിത്യമ്‌ (വൈ. 4.1.) സത്തയോ 
ടുകൂടിയതും കാരണമില്ലാത്തതുമായ പദാര്‍ഥ 
മാണ്‌ നിത്യമായത്‌. “സത്കാരണവദനിത്യം” കാര 
ണത്തോടുകൂടിയവയും കാര്യരുപങ്ങളുമായ ഗുണ 
ങ്ങള്‍ അനിത്യങ്ങളാണ്‌ എന്നു കൂടി മനസ്സിലാ 
ക്കാഠ, 

അസ്ധയേദം കാര്യം കാരണം സംയോഗി 
വിരോധി സമവായി ചേതി ലൈങ്ഗികമ്‌ (വൈ. 
9.2,1) സമവായി, സംയോഗി, ഏകാര്‍ഥസമവായി, 
വിരോധി, എന്നീ നാലു വിധത്തിലാണ്‌ അവയവ 
പരമായ ജ്ഞാനം അഥവാ അവയവം അവയവി 
എന്നിവയുടെ ചേര്‍ച്ച കൊണ്ടുണ്ടാകുന്ന അറിവ്‌. 
“ആകാശം പരിമാണത്തോടുകൂടിയതാണ്‌ എന്നത്‌ 
സമവായിയുടെയും” “ശരീരം ത്വക്കോടുകൂടിയ 
താകുന്നു.” എന്ന്‌ നിതൃയസംയോഗത്തെ കാണി 
ക്കുന്നത്‌ സംയോഗിയുടെയും ദൃഷ്ടാന്തം. ഒന്നില്‍ 
തന്നെ രണ്ടിന്റെ സ്ഥിതി ഏകാര്‍ഥസമവായമാണ്‌. 
കാര്യരൂപമായ സ്പര്‍ശം, കാര്യത്തിന്റെ അവയ 
വമാണ്‌. പെയ്ത മഴ പെയ്യുവാന്‍ പോകുന്ന 
മഴയ്ക്ക്‌ എതിരായതാണെന്നത്‌ വിരോധിക്കുള്ള 
ഉദാഹരണമാകുന്നു. 


നിയതധര്‍മസാഹിത്യമുഭയോരേകതരസ്യ വാ 
വ്യാപ്തിഃ. നിജശക്ത്യുദ്ഭേവമിത്യാചാര്യാാ ആധേ 
യശക്തിയോഗ ഇതി പഞ്ചശിഖഃ (സാംഖ്യസു 
ര്രം. അ. ട സൂ. 29.31.32) അനുമാനത്താല്‍ അറി 
യേണ്ടതിനെ സാധ്യമെന്നും സാധ്യജ്ഞാനം 
ഉണ്ടാക്കുന്നതിനെ സാധനമെന്നും പറയുന്നു. 
സാധ്യം സാധനം എന്നീ രണ്ടിന്റേയുമോ, ഏതെ 
ങ്കിലും ഒന്നിന്റെ മാധ്രമോ നിശ്ചിത ധര്‍മമായ 
സഹചാരമാണ്‌ വ്യാപ്തി എന്നു പറയുന്നത്‌. തീ, 
പുക എന്നിവയുടെ സഹചാരിത്വം ഇതിനുദാഹ 
രണം. (29) 


വ്യാപ്യമായിരിക്കുന്ന പുകയ്ക്ക്‌ സ്വന്തം ശക്തി 
കൊണ്ടുണ്ടാകുന്നത്‌ മറ്റൊരുവിധത്തിലുള്ള 
വ്യാപ്തിയാകുന്നു. ദേശാന്തരത്തെ പ്രാപിച്ച പുക, 
അഗ്നിയെക്കൂടാതെ സ്വയം സ്ഥിതിചെയ്യുന്നു. 
അഗ്നിയുടെ ഛേദന-ഭേദന-സാമര്‍ഥ്യങ്ങളില്‍ 
ജലാദി പദാര്‍ഥങ്ങള്‍ പുകയായിത്തീര്‍ന്ന്‌ പ്രകട 
മാകുന്നു. (31) 

മഹത്തത്ത്വാദികളില്‍ പ്രകൃത്യാദികള്‍ക്കുള്ള 
വ്യാപകത ബുദ്ധ്യാദികളിലുള്ള വ്യാപ്യത എന്നീ 
ധര്‍മങ്ങളുടെ ബന്ധത്തിന്റെ പേരാണ്‌ വ്യാപ്തി. 
ശക്തി, ശക്തിമാന്‍ എന്നിവ തമ്മില്‍ ഉള്ള ആധേ 


മൂന്നാം സമുല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 





യാധാര ബന്ധം ഉദാഹരണം. 


ഇങ്ങനെ ശാസ്ര്രപ്രമാണങ്ങളെക്കൊണ്ട്‌ പരീ 
ക്ഷിച്ചിട്ടേ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാ 
വൂ. അനൃഥാ വിദ്യാര്‍ഥികള്‍ക്ക്‌ ഒരിക്കലും സത്യ 
ബോധം ഉണ്ടാവുകയില്ല. പഠിപ്പിക്കുവാനുള്ള 
ഗ്രന്ഥങ്ങളെ ഇപ്രകാരം പരിശോധിച്ച്‌, സത്യമാ 
യവയെ മാത്രമേ പഠിപ്പിക്കാവുൂ. വിരുദ്ധമായ ഗ്രന്ഥ 
ങ്ങളെ പഠിക്കുകയോ, പഠിപ്പിക്കുകയോ ചെയ്യരു 
ത്‌. എന്തെന്നാല്‍, ലക്ഷണ്പ്രമാണാഭ്യാം വസ്തു 
സിദ്ധിഃ. “ഗന്ധവതി പൃഥിവീ” ഗന്ധമുള്ളതാണ്‌ 
പൃഥിവി ഇത്യാദി ലക്ഷണങ്ങളെയും പ്രത്യക്ഷാദി 
പ്രമാണങ്ങളെയും കൊണ്ടാണ്‌ എല്ലാ സത്യാസ 
ത്യങ്ങളും പദാര്‍ഥതത്ത്വവും നിര്‍ണയിക്കുന്നത്‌. 
ലക്ഷണപ്രമാണങ്ങളില്ലാതെ ഒന്നിനേയും 
നിര്‍ണയിക്കാവുന്നതല്ല. 

അഥ പഠന പാഠന വിധിഃ 

ഇനി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാ 
നുള്ള രീതി വിവരിക്കാം. ഒന്നാമതു പഠിപ്പി 
ക്കേണ്ടത്‌ പാണിനീമുനി രചിച്ച സൂധര്രരൂപത്തി 
ലുള്ള ശിക്ഷയാണ്‌. ഓരോ വര്‍ഞണത്തിന്റേയും 
സ്ഥാനപ്രയത്നങ്ങളും കാരണവും ഒന്നാമതായി 
പഠിപ്പിക്കണം. ഒരുദാഹരണം പറയാം. “പ” കാര 
ത്തിന്റെ സ്ഥാനം ഓഷ്ഠമാണ്‌. സ്പൃഷ്ടമാണ്‌ 
പ്രയത്നം; പ്രാണന്റെയും ജിഹ്വയുടെയും ക്രിയ 
യാണ്‌ കരണം എന്നിപ്രകാരം എല്ലാ അക്ഷരങ്ങ 
ളുടേയും ഉച്ചാരണ്രക്രമം മാതാപിതാക്കന്മാരും 
ഗുരുക്കന്മാരും കുട്ടികളെ പഠിപ്പിക്കണം. 


പിന്നീട്‌ വ്യാകരണം, അതായത്‌ അഷ്ടാധ്യാ 
യിയുടെ സൂര്തപാഠമാണ്‌ അഭ്യസിക്കേണ്ടത്‌. 
വ്ൃദ്ധിരാദൈച്‌ എന്ന സൂത്രം പഠിച്ച്‌, വ്ൃദ്ധിഃ ആത്‌ 
ഐച്‌ എന്നോ അല്ലെങ്കില്‍ വ്ൃദ്ധിഃ ആദൈച്‌ 
എന്നോ പദച്ചേദം ചെയ്ത്‌, ആച്ച്‌ ഐച്ച്‌ ആദൈച്‌ 
എന്നിങ്ങനെ വിഗ്രഹിച്ച്‌, “ആദൈചാം വൃദ്ധി 
സംജ്ഞാ ക്രിയതേ” ആ, ഐ, ഓഈ എന്നീ വര്‍ണ 
ങ്ങള്‍ക്ക്‌ വൃദ്ധി എന്നു സംജ്ഞചെയ്യുന്നു എന്ന്‌ 
അര്‍ഥം ഗ്രഹിക്കുക. “തഃ പരോ യസ്മാത്‌ തപരഃ 
സ്താദപി പരസ്തപരഃ”” ഏതൊന്നില്‍ നിന്ന്‌ 
തകാരം പരമായിരിക്കുന്നുവോ അത്‌ തപരം, തകാ 
രത്തില്‍ നിന്ന്‌ പരമായിട്ടുള്ളതും തപരം എന്നു 
ള്ളതുകൊണ്ട്‌ ആദ്ദൈച്‌ എന്നതിലെ തകാരത്തി 
ന്റെ മുമ്പും പിമ്പുമുള്ള ആ ഐച്‌ എന്നിവ രണ്ടും 
തപരങ്ങളാണെന്നു സിദ്ധിക്കുന്നു. അതുകൊ 
ണ്ടുള്ള പ്രയോജനം ഡ്രസ്വങ്ങള്‍ക്കും ദീര്‍ഘ 
ങ്ങള്‍ക്കും വൃദ്ധിസംജ്ഞ വരികയില്ലെന്നതാണ്‌. 
ഇപ്രകാരം സൂധ്രാര്‍ഥം പഠിച്ചിട്ട്‌, വ്ൃദ്ധിസംജ്ഞ 


49 


യുടെ ഉദാഹരണം മനസിലാക്കണം. ഭാഗഃ അധ്യാ 
യഃ. നായകഃ സ്താവകഃ, കാരകഃ എന്നീ പദങ്ങ 
ളെല്ലാം ഉദാഹരണങ്ങളാകുന്നു. 

ഭാഗം :- ഭജ എന്ന ധാതുവിനു പരമായി ഘഞ് 
പ്രത്യയം വരുന്നു. പ്രത്യയത്തിലുള്ള ഘകാരം 
ഞകാരം എന്നീ രണ്ടു വര്‍ണങ്ങള്‍ ഇത്സംജ്ഞ 
വന്ന്‌ ലോപിച്ച്‌ അകാരം മാത്രം ശേഷിക്കുന്നു. 
ഭജ്അ എന്നു ശേഷിക്കുന്നതില്‍ ഭജ്‌ എന്ന പ്രകൃ 
തിയിലുള്ള ഭകാരത്തില്‍ നിന്നു പരവും ജകാര 
ത്തില്‍ നിന്നു പൂര്‍വവുമായ അകാരത്തിന്റെ 
സ്ഥാനത്തില്‍ വ്ൃദ്ധിസംജ്ഞ യോടു കൂടിയ 
ആകാരം വന്ന്‌ ഭാജ്‌ അ എന്നാകുന്നു. പിന്നെ 
ജകാരത്തിന്റെ സ്ഥാനത്തില്‍ ഗകാരം വരികയും 
ഒടുവില്‍ ഭാഗഃ എന്ന രൂപം സിദ്ധിക്കുകയും ചെയ്യു 
ന്നു. 

അധ്ധ്യായ :- അധി എന്ന ഉപസര്‍ഗത്തോടുകൂ 
ടിയ ഇങ്‌ ധാതുവിലുള്ള ശ്രസ്വ ഇകാരത്തിന്റെ 
സ്ഥാനത്ത്‌, ഘഞ്‌ പ്രത്യയം പരമായി, ഐ എന്നു 
വൃദ്ധിവരുന്നു. പിന്നീട്‌ ഐകാരത്തിന്‌ ആയ്‌ എന്ന്‌ 
ആദേശം വന്ന്‌ എല്ലാം കൂടി ചേര്‍ന്ന്‌ അധ്യായഃ 
എന്ന രൂപമുണ്ടാകുന്നു. 

നായക :- നീഞ്‌ ധാതുവിന്‌ പരമായി ണ്വുല്‍ 
പ്രത്യയം വരുമ്പോള്‍ ധാതുവിലുള്ള ദീര്‍ഘമായ 
ഈകാരത്തിന്റെ സ്ഥാനത്ത്‌ ഐകാരം വൃദ്ധി, ആ 
ഐകാരത്തിന്‌ ആയ്‌ എന്ന്‌ ആദേശം വന്ന്‌, (അക, 
എന്ന പ്രത്യയാദേശം ചേര്‍ന്ന്‌ 2 *) നായകഃ എന്ന 
രൂപം നിഷ്പന്നമാകുന്നു. 

സ്താവക :- സ്തു ധാതുവില്‍ ണ്ഡുല്‍ പ്രത്യ 
യം ചേരുമ്പോള്‍ ധാതുവിലെ ഫ്രസ്വകാരത്തിന്റെ 
സ്ഥാനത്ത്‌ ഓകാരം വൃദ്ധി, ഓകാരത്തിന്‌ ആവ്‌ 
എന്ന്‌ ആദേശം. എല്ലാം ചേര്‍ന്ന്‌ സ്താവകഃ എന്ന 
രൂപം ഉണ്ടാകുന്നു 

കാരക :- കൃഞ്‌ ധാതുവിനു പരമായി ണ്ഡുല്‍ 
പ്രത്യയം വരുന്നു. പ്രതൃയത്തിന്റെ ആദ്യത്തി 
ലുള്ള ണ കാരത്തിനും അവസാനത്തിലുള്ള ല 
കാരത്തിനും ഇത്സംജ്ഞയും ലോപവും 
ശേഷിച്ച വു എന്നതിന്‌ അക എന്ന്‌ ആദേശവും 
വരുന്നു. ധാതുവിലുള്ള ജുകാരത്തിന്റെ സ്ഥാനത്ത്‌ 
ആര്‍ എന്ന്‌ വൃദ്ധി വന്ന്‌ കാരകഃ എന്നു സിദ്ധി 
ക്കുന്നു. 

പൂര്‍വാപരപ്രയോഗങ്ങളെ പ്പറ്റി ഏതെല്ലാം 
സൂധ്തങ്ങളേക്കൊണ്ട്‌ എന്തെല്ലാം കാര്യങ്ങള്‍ 
വിധിച്ചിട്ടുണ്ടോ അതെല്ലാം പറഞ്ഞുകൊടുക്കു 


46 കോഷ്ഠത്തിലേത്‌ പരിഭാഷകന്റേതാണ്‌. 








കു 
റി 


സത്യാര്‍ഥ്പ,്രകാശം 


അധ്യയന അധ്യാപന സ്രമ്പദായം 





കയും പ്രരരിയയുടെ ക്രമം മുഴുവനും ഇപ്രകാരം 
എഴുത്ത്‌ പലകയില്‍ എഴുതിക്കാണിക്കുകയും 
ചെയ്യേണ്ടതാണ്‌. -ഭജഘഞ്‌ സു എന്നതില്‍ 
ആദ്യം ഘകാരത്തിനും പിന്നെ ഞകാരത്തിനും 
ലോപം വരുന്നു. അപ്പോള്‍ ഭജ്‌ അസു എന്നാ 
യി. അതിന്റെ ശേഷം പ്രകൃതിയിലുള്ള അകാര 
ത്തിന്റെ സ്ഥാനത്ത്‌ വൃദ്ധിയായി ആകാരവും ജകാ 
രത്തിന്‌ ഗകാരാദേശവും വന്ന്‌, ഭാഗ്‌-അ--സു 
എന്നാകുന്നു. പിന്നീട്‌ പ്രകൃതിയും ഘഞ്‌ പ്രത്യ 
യത്തിന്റെ അവശിഷ്ടമായ അകാരവും കൂടി 
ച്ചേര്‍ന്ന്‌, ഭാഗ--സു എന്നാകുന്നു. അനന്തരം സു 
എന്നതിലുള്ള ഉകാരത്തിന്‌ ഇത്‌ സംജ്ഞയും 
ലോപവും സ്‌ എന്നതിന്റെ സ്ഥാനത്ത്‌ രു എന്ന 
ആദേശവും വരുന്നു. രു എന്ന ആദേശത്തിലെ 
ഉകാരവും ഇത്‌ സംജ്ഞ വന്ന്‌ ലോപിച്ചു പോകു 
കയാല്‍ ഭാഗര്‌ എന്നായിത്തീരുന്നു. ര എന്ന 
വര്‍ണത്തിന്റെ സ്ഥാനത്തു വിസര്‍ഗം (9) വന്ന്‌ 
അവസാനം ഭാഗഃ എന്ന രൂപം സിദ്ധിക്കുകയും 
ചെയ്യുന്നു. 

ഏതെല്ലാം സൂധ്രങ്ങള്‍, ഏതെല്ലാം കാര്യങ്ങള്‍ 
പ്രരകിയയ്ക്ക്‌ വിധിക്കുന്നുവോ, ആ സൂത്രങ്ങളും 
കാര്യങ്ങളും യഥാതഥമായി പഠിപ്പിച്ച്‌, എഴുതിച്ച്‌, 
പ്രരകിയ പറയിക്കണം. ഇപ്രകാരം പഠിക്കുകയും 
പഠിപ്പിക്കുകയും ചെയ്താല്‍ അതിവേഗം ഉറച്ച 
ജ്ഞാനം ഉണ്ടാകും. ഇങ്ങനെ ഒരു തവണ 
അഷ്ടാധ്യായി മുഴുവനും പഠിപ്പിച്ചിട്ട്‌ ധാതുപാഠം 
മുഴുവനും അര്‍ഥത്തോടുകൂടി, പത്തു ലകാരങ്ങ 
ളുടെ രൂപങ്ങളും പ്രരകരിയയോടുകൂടി ഉത്സര്‍ഗ 
സൂരതം പിന്നീട്‌ അതിന്റെ അപവാദസൂധതം എന്നീ 
ക്രമത്തില്‍ പഠിപ്പിക്കേണ്ടതാണ്‌. സാമാന്യമായ 
ഒരു വിധിയെ പറയുന്ന സുധ്രമാണ്‌ ഉത്സര്‍ഗസൂ 
ര്രം. “കര്‍മണ്യണ്‌” എന്നത്‌ ഒരു ഉത്സര്‍ഗ സൂധ്ര 
മാകുന്നു. കര്‍മവാചകമായ പദം ഉപപദമാകു 
മ്പോള്‍ ഓരോ ധാതുവിലും അണ്‌ പ്രത്യയം വരും 
എന്നാണ്‌ ഈ സൂധ്രം കൊണ്ടു വിധിക്കുന്നത്‌. 
കുഭകാരഃ എന്നത്‌ ഇതിനുദാഹരണം. “ആതോ 
നുപസര്‍ഗേ കഃ” എന്നത്‌ ഇതിന്റെ അപവാദ 
സൂരതമാകുന്നു. ഉപസര്‍ഗമില്ലാത്ത ആകാരാന്ത 
ധാതുവില്‍ കര്‍മം ഉപപദമാകയാല്‍ ക പ്രത്യയം 
വരും എന്നാണ്‌ അതിനര്‍ഥം. കര്‍മം ഉപപദമാകു 
മ്പോള്‍ എല്ലാ ധാതുക്കളിലും അണ്‌ പ്രത്യയം 
വന്നു ഭവിക്കുന്നു. ഇത്‌ അധിക വിഷയങ്ങളെ 
സ്പര്‍ശിക്കുന്ന സാമാന്യവിധിയാണ്‌. ഈ വിധി 
യുടെ വിഷയങ്ങളിലന്തര്‍ഭവിച്ചിട്ടുളള ആകാരാന്ത 
ധാതുക്കളെ പ്രത്യയം വിഴുങ്ങിക്കളഞ്ഞു. ഇത്‌ 


0 


അല്പവിഷയങ്ങളെ മാദ്രം സ്പര്‍ശിക്കുന്ന ഒരു 
വിശേഷവിധിയാകുന്നു. ഉത്സര്‍ഗവിധിയുടെ വിഷ 
യത്തില്‍ അപവാദവിധി കൈകടത്തുന്നതു 
പോലെ അപവാദവിധിയുടെ വിഷയത്തില്‍ 
ഉത്സര്‍ഗവിധി പ്രവര്‍ത്തിക്കുന്നതല്ല. ച്രകവര്‍ത്തി 
യുടെ സ്രാജ്യത്തില്‍ നാടുവാഴികളും ഇട്ര്രഭു 
ക്കന്മാരും ഭരണം നടത്തും. അതുപോലെ നാടു 
വാഴികളുടെയും ഇട്ര്രഭുക്കന്മാരുടെയും മണ്ഡ 
ലത്തില്‍ സ്മ്രമാട്‌ ഇടപെടുകയില്ലല്ലോ. 2" 
ഉത്സര്‍ഗാപവാദ്രക്രമത്തിലാണ്‌ പാണിനീമഹര്‍ഷി 
അഖില ശബ്ദങ്ങളുടെയും അവയുടെ അര്‍ഥവും 
ബന്ധിപ്പിച്ച്‌ ഓരായിരം ശ്ലോകങ്ങളില്‍ ചുരുക്കി 
പറഞ്ഞിട്ടുള്ളത്‌. ധാതു പാഠത്തിനു ശേഷം ഉണാ 
ദിഗണം പഠിപ്പിച്ച്‌ സുബന്തശബ്ദങ്ങളെ സംബ 
ന്ധിച്ചുള്ള സകല വിഷയങ്ങളും നല്ലവണ്ണം 
ബോധിപ്പിക്കണം. അതിന്റെ ശേഷം പൂര്‍വപക്ഷം, 
സമാധാനം, വാര്‍ത്തികങ്ങള്‍, കാരികകള്‍, പരി 
ഭാഷകള്‍ മുതലായവയോടു കൂടി രണ്ടാമതൊരി 
ക്കല്‍ കൂടി അഷ്ടാധ്യായിയും തുടര്‍ന്ന്‌ മഹാഭാ 
ഷ്യവും പഠിപ്പിക്കണം. 


ബുദ്ധിമാനും നിഷ്കപടനുമായ വിദ്യാഭിവ്ൃ 
ദ്ധിയെ ആഗ്രഹിക്കുന്ന വിദ്യാര്‍ഥി മടുങ്ങാതെ 
പഠിക്കുകയും യോഗ്യരായ ഗുരുക്കന്മാര്‍ പഠിപ്പി 
ക്കുകയും ചെയ്യുന്ന പക്ഷം ഒന്നരക്കൊല്ലം 
കൊണ്ട്‌ അഷ്ടാധ്യായിയും ഒന്നരക്കൊല്ലം 
കൊണ്ട്‌ മഹാഭാഷ്യവും പഠിച്ച്‌ മൂന്നുകൊല്ലം 
കൊണ്ട്‌ തികഞ്ഞ വൈയാകരണനാവുകയും 
വൈദികങ്ങളും ലാകികങ്ങളുമായ ശബ്ദങ്ങളെ 
യെല്ലാം വ്യാകരണം കൊണ്ടറിഞ്ഞ്‌, ഇതര 
ശാസ്ര്രങ്ങളെ ആയാസമെന്നേ പഠിക്കുവാനും 
പഠിപ്പിക്കുവാനും ശക്തനാവുന്നതുമാണ്‌. വ്യാക 
രണ ശാസ്്രാധ്യയത്തിനൊന്നിനും വേണ്ടി വരു 
ന്ന്രത പരിശ്രമം മറ്റു ശാസ്ര്രാധ്യയനത്തിനൊ 
ന്നിനും വേണ്ടി വരുന്നില്ല. 


മുന്‍പറഞ്ഞ ഗ്രന്ഥങ്ങള്‍ അഭ്യസിച്ചാല്‍ മൂന്നു 
കൊല്ലം കൊണ്ടുണ്ടാകുന്നിടത്തോളം അറിവ്‌, 
സാരസ്വതം, ച്ര്രിക, കൌമുദി, മനോരമ മുതലായ 
ഗ്രന്ഥങ്ങള്‍ പഠിക്കുന്നതായാല്‍ അമ്പതു കൊല്ലം 





47 അഷ്ടാധ്യായി സൂര്രങ്ങള്‍ ഗദ്യരൂപത്തിലാണ്‌. 
ഏതെങ്കിലും ഗദൃഗ്രന്ഥത്തിന്റെ വലിപ്പം എത്രയെന്നു 
പറയുന്നതിന്‌ നിലവിലിരുന്ന പ്രാചീനരീതിയാണ്‌ 
അവയിലെ അക്ഷരങ്ങളെണ്ണി അനുഷ്ഠുപ്ഛന്ദസിന്റെ 
അക്ഷരസംഖ്യയായ 32കൊണ്ട്‌ ഹരിച്ച്‌, ആ സംഖ്യയുടെ 
അര്രയും ശ്ലോകങ്ങള്‍ അതിലുണ്ടെന്നു പറയുന്നത്‌. 
അഷ്ടാധ്യായിയില്‍ 1000% 32532000 അക്ഷരങ്ങളുണ്ട്‌. 


മൂന്നാം സമുല്ലാസം 






സത്യാര്‍ഥ്രപകാശം ൭൪ 





പഠിച്ചാലും കൈവരുന്നതല്ല. എന്തെന്നാല്‍ മഹാ 
ന്മാരായ മഹര്‍ഷിമാര്‍ ഗൌരവമേറിയ വിഷയങ്ങ 
ളെപ്പോലും അനായാസേന മനസ്സിലാക്കത്തക്ക 
വണ്ണം തങ്ങളുടെ ഗ്രന്ഥങ്ങളില്‍ വെളിവാക്കി 
യിട്ടുണ്ട്‌. അത്തരം വിഷയ്പ്രതിപാദനം ക്ഷുശ്രബു 
ദ്ധികള്‍ കെട്ടിച്ചമച്ച ഗ്രന്ഥങ്ങളില്‍ എങ്ങനെ ഉണ്ടാ 
കാന്‍? മഹര്‍ഷിമാരുടെ ആശയ്പ്രതിപാദനം കഴി 
യുന്ന്രത സുഗമവും അല്പകാലം കൊണ്ട്‌ ഗ്രഹി 
ക്കാവുന്നതുമായിരിക്കും. ക്ഷുദ്രബുദ്ധികള്‍ രചി 
ക്കുന്ന കൃതികള്‍ പണിപ്പെട്ടു പഠിച്ചാലും അത്യ 
ല്പമായ ജ്ഞാനലാഭം മാത്രം ഉണ്ടാകത്തക്കവി 
ധത്തില്‍ കഴിയുന്ന്ര്ത കഠിനമാക്കി രചിച്ചിരിക്കു 
ന്നു. അവരുടെ ഗ്രന്ഥങ്ങള്‍ അഭ്യസിക്കുന്നത്‌, മല 
മറിച്ച്‌ ചില്ലിക്കാശ്‌ കണ്ടെടുക്കുന്നതിന്‌ തുല്യമാ 
ണ്‌. ആര്‍ഷ്രശഗഗന്ഥങ്ങളുടെ അധ്യയനമാകട്ടെ, ഒറ്റ 
മുങ്ങിന്‌ വിലയേറിയ നിരവധി മുത്തുകള്‍ വാരി 
ക്കൊണ്ടു വരുന്നതുപോലെയാണ്‌. വ്യാകരണം 
പഠിച്ചതിനു ശേഷം യാസ്കമുനി രചിച്ച നിഘ 
ണ്ടുവും “” നിരുക്തവും അര്‍ഥത്തോടുകൂടി ഏഴെ 
ട്ടുമാസം കൊണ്ട്‌ പഠിക്കുകയും പഠിപ്പിക്കുകയും 
ചെയ്യണം. നാസ്തികന്മാര്‍ നിര്‍മിച്ചിട്ടുള്ള അമര 
കോശാദി॥ ** ഗ്രന്ഥങ്ങളില്‍ അനവധി കാലം 
വ്യര്‍ഥമാക്കരുത്‌. പിന്നീട്‌ പിംഗളാചാര്യന്‍ ഉണ്ടാ 
ക്കിയിട്ടുള്ള ഛന്ദോഗ്രന്ഥം പഠിച്ച്‌, വൈദികങ്ങളും 
ലാകികങ്ങളുമായ ഛന്ദസ്സുകളുടെ (വൃത്തങ്ങളു 
ടെ) നിയമങ്ങളും പദൃയരചനാരീതിയും മറ്റും വഴി 
പോലെ മനസ്സിലാക്കണം. ഛന്ദോഗ്രന്ഥം, ശ്ലോക 
രചനാരീതി, പ്രസ്താരങ്ങള്‍, എന്നിവ നാലുമാ 
സംകൊണ്ട്‌ പഠിക്കുകയും പഠിപ്പിക്കുകയും 
ചെയ്യാം. അല്പബുദ്ധികളുടെ രചനയായ വൃത്ത 
രത്നാകരം മുതലായവയില്‍ കാലം പാഴാക്കരു 
ത്‌. പിന്നീട്‌ മനുസ്മൃതി, വാല്മീകിരാമായണം, 
മഹാഭാരതത്തിലെ ഉദ്യോഗപര്‍വത്തിലുള്ള വിദു 
രനീതി മുതലായ, ദുരാചാരങ്ങളെ ദൂരീകരിക്കുന്ന 
സംസ്കാരസമ്പാദകങ്ങളായ ഉത്തമഭാഗങ്ങള്‍ 
കാവ്യം പഠിപ്പിക്കുന്ന രീതിയില്‍ പദച്ചേദം, അര്‍ഥം, 
അന്വയം, വിശേഷണവിശേഷ്യങ്ങള്‍ എന്നിവ 





48 നിരുക്തം 7-13 ല്‍ രണ്ടുതവണ സമാമ്നേ എന്ന 
ഉത്തമപുരുഷ്ക്രിയ കാണുന്നതില്‍ നിന്ന്‌ 
നിഘണ്ടുവും യാസ്‌കകൃതിയെന്നു തെളിയുന്നു, 

49 വേദാര്‍ഥബോധമുണ്ടാകുവാന്‍ ഇവയൊന്നും പ്രയോജന 
പ്രദമല്ലായ്കയാലും, നിരുക്തം, നിഘണ്ടു എന്നിവയുടെ 
അധ്യയനം വൈദിക-ലാകിക ശബ്ദാര്‍ഥബോധം 
നല്‍കുന്നതിനാലും മഹര്‍ഷി അമരകോശം സിദ്ധാന്ത 
കൌമുദി ആദിയായവയുടെ അധ്യയനത്തെ തള്ളിപ്പറയു 
ന്നതാണ്‌. 


ി 


ഭാവാര്‍ഥവിവരണസഹിതം അധ്യാപകന്മാര്‍ പഠി 
പ്പിക്കുകയും വിദ്യാര്‍ഥികള്‍ പഠിക്കുകയും ചെയ്യ 
ണം. ഇതിന്‌ ഒരു വര്‍ഷം മതി. പിന്നെ പൂര്‍വമീ 
മാംസ, വൈശേഷികം, ന്യായം, യോഗം, 
സാംഖ്യം, വേദാന്തം എന്നീ ആറു ദര്‍ശനങ്ങളെ, 
(ശാസ്ത്രങ്ങളെ) കിട്ടാവുന്നിടത്തോലം ജഷിപ്ര 
ണീതങ്ങളായ വ്യാഖ്യാനങ്ങളോടു കൂടിയോ 
അതില്ലെങ്കില്‍ ഉത്തമവിദ്വാന്മാരുടെ സരളവ്യാഖ്യാ 
നങ്ങളോടു കൂടിയോ പഠിക്കുകയും പഠിപ്പിക്കു 
കയും ചെയ്യണം. എന്നാല്‍ വേദാന്തസുര്രങ്ങള്‍ 
പഠിക്കുന്നതിനു മുമ്പ്‌ ഈശാവാസ്യം, കേനം, 
കഠം, പ്രശ്നം, മുണ്ഡകം, മാണ്ഡൂക്യം, ഐത 
രേയം, തൈത്തിരീയം, ഛന്ദോഗ്യം, ബ്ൃഹദാര 
ണ്ൃകം എന്നീ പത്ത്‌ ഉപനിഷത്തുകള്‍ പഠിക്ക 
ണം. അതിനുശേഷം ആറ്‌ ദര്‍ശനങ്ങളുടെ മൂല 
സൂര്രങ്ങളെ അവയുടെ വൃത്തിയോടും ഭാഷ്യ 
ത്തോടും കൂടി രണ്ടുകൊല്ലത്തിനകം പഠിപ്പിക്കു 
കയും പഠിക്കുകയും ചെയുണം. പിന്നെ ഐത 
രേയം, ശതപഥം, സാമം”, ഗോപഥം, എന്നീ 
നാലു പ്രാഹ്മണങ്ങളോടു കൂടി നാലു വേദങ്ങളും 
സ്വരം, ശബ്ദം, അര്‍ഥം, സംബന്ധം, ക്രിയ 
എന്നിവ സഹിതം ആറുകൊല്ലം കൊണ്ട്‌ പഠിക്ക 
ണം. ഇതിനു പ്രമാണം:- 


സ്ഥാണുരയം ഭാരഹാരഃ കിലാഭുദധിത്ൃ 
വേദം ന വിജാനാതി/യോ/ര്ഥമ്‌. യോ/ര്ഥജ്ഞ 
ഇത്സകലം ഭ്രദമള്‍നുതേ നാകമേതി ജ്ഞാന 
വിധുതപാപ്മാ. 0 


എന്നൊരു മ്ര്ത്രം നിരുക്തത്തില്‍ ഉണ്ട്‌. വേദ 
ത്തിന്റെ സ്വരവും പാഠവും മാത്രം പഠിച്ച്‌ അര്‍ഥം 
ഗ്രഹിക്കാതെ കഴിയുന്നവന്‍, ചെറിയചില്ലകള്‍, ഇല 
കള്‍, പൂവ്‌, കായ്‌, പഴം എന്നിവയെ വഹിക്കുന്ന 
മരംപോലെയും ധാന്യാദിവസ്തുക്കള്‍ ചുമന്നു 
കൊണ്ടു പോകുന്ന ജന്തുവിനെപ്പോലെയും “ഭാര 
വാഹി ” അഥവാ ഭാരം വഹിക്കുന്നവന്‍ മാത്രമാ 
ണ്‌. യഥാവിധി വേദം പഠിച്ച്‌ യഥാതഥമായ 
അര്‍ഥം ഗ്രഹിയ്ക്കുന്നവന്‍ ജീവിതത്തില്‍ തന്നെ 
പരിപൂര്‍ണമായ ആനന്ദം അനുഭവിച്ച്‌ , മരണാന 
ന്തരം തന്റെ ജ്ഞാനം കൊണ്ട്‌ പാപങ്ങളെല്ലാം 
ക്ഷയിപ്പിച്ച്‌ , ധര്‍മാനുഷ്ഠാനത്തിന്റെ മഹത്ത്വ 
ത്താല്‍ പരമാനന്ദത്തെ പ്രാപിക്കുന്നതുമാണ്‌. 


ഉത ത്വഃ പശ്ൃന്ന ദദര്‍ശ വാചമുത ത്വഃ ശ്യ 
ബ്വന്ന ശ്ൃണോത്യേനാമ്‌. ഉതോ ത്വസ്മൈ തമ്പം 





50 സാമബ്രാഹ്മണങ്ങള്‍ എട്ടെണ്ണമുണ്ട്‌. 
51 നിരുക്തം 1.18. 


 സത്യാര്‍ഥ്പരപകാശം 





അധ്യയന അധ്യാപന സ്ര്പദായം 





വിസസ്ത്രേ ജായേവ പത്യ ഉശതീ സുവാസാഃ. 
(98.10.71.൭) പഠിപ്പില്ലാത്തവര്‍ കേള്‍ക്കുന്നുണ്ടെ 
ങ്കിലും കേള്‍ക്കുന്നില്ല ; കാണുന്നുണ്ടെങ്കിലും 
കാണുന്നില്ല. സംസാരിക്കുന്നുണ്ടെങ്കിലും സംസാ 
രിക്കുന്നില്ല, വിദ്യാഭ്യാസം ചെയ്യാത്തവര്‍ ഈ 
വാക്കുകളുടെ അര്‍ഥവും ഈ വിദ്യയുടെ രഹ 
സ്യവും അറിയുവാന്‍ ശക്തരാകുന്നില്ല എന്നര്‍ഥം. 
ശബ്ദാര്‍ഥസംബന്ധമറിയുന്ന ഒരുവനാകട്ടെ, 
മോടിയായി ആടയും, ഭംഗിയില്‍ ആഭരണങ്ങളു 
മണിഞ്ഞ്‌, പതിയാല്‍ കാമിതയായി തന്റെ ശരീര 
ത്തേയും സരന്ദര്യത്തേയും പതിയുടെ മുമ്പില്‍ 
പ്രകാശിപ്പിക്കുന്ന പത്നിയേപ്പോലെ, വിദ്യ തന്റെ 
സ്വരൂപത്തെ വിദ്വാന്‍മാര്‍ക്ക്‌ സ്വയമേവ പ്രകാശി 
പ്പിക്കുന്നു; പഠിപ്പില്ലാത്ത വര്‍ക്ക്‌ പ്രദര്‍ശിപ്പി 
ക്കുകയില്ല. 

ചോ അക്ഷരേ പരമേ വ്യോമന്‍ യസ്മിന്‍ 
ദേവാ അധി വിശ്വേ നിഷേദുഃ. യസ്തന്ന വേദ 
കിമ്ൃചാ കരിഷ്യതി യ ഇത്തദ്ധിദുസ്ത ഇമേ സമാ 
സതേ. (99.1.1.64.39) എങ്ങും നിറഞ്ഞിരിക്കുന്ന, 
എല്ലാവരേക്കാളുമുന്നതനായ ഈശ്വരനിലാണ്‌ 
സകല വിദ്വജ്ജനങ്ങളും സൂര്യാദികളായ സകല 
ലോകങ്ങളും പ്രതിഷ്ഠിതമായിരിക്കുന്നത്‌. വേദ 
ങ്ങളുടെ മുഖ്യമായ പൊരുള്‍ മുഴുവനും ആ ജഗ 
ദീശ്വരനിലാണ്‌ പര്യവസാനിക്കുന്നത്‌. അങ്ങനെ 
യുള്ള ആ പരബ്രഹ്മത്തെ അറിയാത്തവന്‍ ജുഗ്വേ 
ദാദികളാല്‍ തെല്ലു സനഖ്യമെങ്കിലും നേടുവാന്‍ 
ശക്തനോ? ഒരിക്കലും അല്ല. വേദാധ്യയനം 
ചെയ്ത്‌, ധാര്‍മാത്മാവും,യോഗിയുമായി. അവ്ൃണ്ണ 
മെല്ലാമുള്ള ്രഹ്മത്തെ ആരാഞ്ഞറിയുന്നവരെല്ലാം 
ഈശ്വരനില്‍ സ്ഥിതി ചെയ്ത്‌ മോക്ഷമാകുന്ന പര 
മാനന്ദത്തെ പ്രാപിക്കുന്നു. അതിനാല്‍ പഠിക്കു 
കയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്‌ മുഴുവനും 
അര്‍ഥജ്ഞാനത്തോടു കൂടി ആയിരിക്കണം. 

ഇങ്ങിനെ എല്ലാ വേദങ്ങളും അധ്യയനം 
ചെയ്തശേഷം ആയുര്‍വേദം.,ചരകം, സുശ്രുതം, 
മുതലായ ജഷി പ്രണീതങ്ങളായ വൈദ്യ 
ശാസ്ര്ര്രഗന്ഥങ്ങള്‍ അര്‍ഥസഹിതം ഛേദനം -ഭേ 
ദനം- ശസ്രത്രകിയകള്‍, നിദാനം, ഓഷധം ദ്രവ്യ 
ഗുണം, പഥ്യാപഥ്യങ്ങള്‍, ശരീരം, ദേശം, കാ 
ലം, വസ്തുക്കള്‍ എന്നിവയെല്ലാം മനസ്സിലാക്കി 
ക്കൊണ്ട്‌ നാലു കൊല്ലത്തിനുള്ളില്‍ പഠിക്കു 
കയും പഠിപ്പിക്കുകയയും ചെയ്യേണ്ടതാണ്‌. അന 
ന്തരം അഭ്യസിക്കേണ്ടത്‌ രാജ്യസംബന്ധമായ 
ധനുര്‍വേദമാകുന്നു. ഇതിന്‌ നിജരാജ പുരുഷ 
സംബന്ധി, പ്രജാസംബന്ധി എന്നിങ്ങനെ രണ്ടു 


22 


പിരിവുകളുണ്ട്‌. രാജ്ൃത്രന്രത്തില്‍ ഒന്നാമതായി 
സൈന്യനിയ്രന്രണം, ശസ്ത്രാസ്ര്രവിദ്യ, നാനാ 
പ്രകാരത്തിലുള്ള വ്യൂഹനിര്‍മാണം എന്നിവ അഭ്യ 
സിക്കണം. വ്യൂഹനിര്‍മാണമാണ്‌ ഇക്കാലത്തെ 
കവാത്ത്‌. അത്‌ ശ്രതുക്കളോട്‌ യുദ്ധം ചെയ്യു 
മ്പോള്‍ പ്രയോഗിക്കുവാനായി നന്നായി അഭ്ൃയസി 
ക്കണം. പ്രജാസംരക്ഷണം. അഭിവൃദ്ധിപ്പെടുത്തല്‍ 
ന്യായപൂര്‍വം നാട്ടാരെ അനുരഞ്ജിപ്പിക്കുന്ന നയ 
ത്ര്ത്രം, ദുഷ്ടന്മാരെ യഥായോഗ്യം അമര്‍ത്തല്‍ 
ശിഷ്ടപരിപാലന്ക്രമം, എന്നിവയെല്ലാം പഠിക്ക 
ണം. ഈ രാഷ്ട്രത്രന്തത്തെ ഈ രണ്ട്‌ കൊല്ലം 
കൊണ്ട്‌ പഠിക്കണം. പിന്നീട്‌ ഗാനവിദ്യ എന്നു 
പറയുന്ന ഗാന്ധര്‍വ വേദത്തിലെ സ്വരം, രാഗം, 
രാഗിണി, കാലം, താളം, ഗ്രാമം, താനം, വാദി 
ര്രം, നൃത്തം, ഗീതം എന്നിവ യഥാവിധി പഠിക്ക 
ണം. അവയില്‍ പ്രധാനമായി സാമവേദത്തിന്റെ 
ഗാനരീതി വാദിധ്രവാദനത്തോടുകൂടി അഭ്യസി 
ക്കണം. നാരദസംഹിത മുതലായ ജഷി പ്രണീത 
ങ്ങളായ സംഗീതശാസ്ര്തഗ്രന്ഥങ്ങളും പഠിക്ക 
ണം. എന്നാല്‍ വിദൂഷകന്മാര്‍ വേശ്യാംഗനമാര്‍, 
വൈരാഗികള്‍ എന്നിവരുടെ വിഷയാസക്തി ജന 
കമായ പടുപാട്ടുകള്‍ പഠിച്ച്‌ കഴുത കരയുന്നതു 
പോലെ ശബ്ദിച്ചു ശീലിക്കരുത്. ശില്പവിദ്യ 
എന്നു പറയാറുള്ള അര്‍ഥവേദമാണ്‌ തുടര്‍ന്ന്‌ 
അഭ്യസിക്കേണ്ടത്‌. അതില്‍ പദാര്‍ഥങ്ങളുടെ ഗുണ 
വിജ്ഞാനം ക്രിയാകൌശലം നാനാവിധ വസ്തു 
ക്കളുടെ നിര്‍മാണം എന്നു തുടങ്ങി പൃഥിവി 
മുതല്‍ ആകാശം വരെയുളള വിദ്യകളഭ്യസിക്ക 
ണം. ഐശ്വര്യ സമ്പത്തു വര്‍ദ്ധിപ്പിക്കുന്ന ഈ 
വിദ്യക്കു ശേഷം ജ്യോതിഃശാസ്രതമായ സൂര്യ 
സിദ്ധാന്തത്തിലെ ബീജഗണിതം, അങ്കഗണിതം, 
ഭൂഗോളശാസ്രതം, ആകാശവിദ്യ, ഭൂഗര്‍ഭവിദ്യ 
എന്നിവ രണ്ടുകൊല്ലം കൊണ്ടു പഠിക്കണം. അതു 
കഴിഞ്ഞാല്‍ എല്ലാ വിധത്തിലുള്ള കൈത്തൊഴി 
ലുകള്‍ യ്യന്ത്രവിദ്യ മുതലായതു പഠിക്കാം. 
എന്നാല്‍ ഗ്രഹം, നക്ഷ്ര്തം, ജാതകം, രാശി, 
മുഹൂര്‍ത്തം മുതലായവയുടെ ഫലങ്ങള്‍ പറയുന്ന 
ര്രന്ഥങ്ങളെല്ലാം വ്യാജങ്ങളാകയാല്‍ അവ 
യൊന്നും പഠിക്കരുത്‌. ഇങ്ങനെ ഇരുപതോ ഇരു 
പത്തിയൊന്നോ ”” കൊല്ലംകൊണ്ട്‌ സകല വിദ്യ 





52 ഇവിടെ വര്‍ഷഗണനയില്‍ അപാകത സംഭവിച്ചതായി 
പല വിദ്വാന്മാരും ഗണിക്കുന്നു. മഹര്‍ഷിയുടെ മറ്റൊരു 
കൃതിയായ സംസ്‌കാരവിധിയില്‍ അധ്യയനകാലം 31 
വര്‍ഷമാണെന്ന്‌ എഴുതിയിട്ടുണ്ട്‌. (വേദാരംഭ്രപകരണം, 
അവസാന ഖണ്ഡിക) അവിടെ കാലഗണന ഇപ്രകാര 
മാണ്‌. വ്യാകരണം 3 വര്‍ഷം നിരുക്തവും പിങ്ഗള 


മൂന്നാം സമുല്ലാസം 





ടു 
വടി; 
സത്യാര്‍ഥ്പ്രകാശം 





കളും അഭ്യസിച്ച്‌ ഉത്തമ വിദ്യാഭ്യാസം നേടി കൃത 
കൃത്യരായി സദാ ആനന്ദത്തില്‍ വര്‍ത്തിക്കണം. 
ഈ രീതിയില്‍ ഇരുപതോ ഇരുപത്തൊന്നോ 
വര്‍ഷം കൊണ്ട്‌ ലഭിക്കുന്ന ജ്ഞാനം മറ്റൊരു 
രീതിയിലായാല്‍ നൂറ്റാണ്ടു കൊണ്ടും ലഭിക്കില്ല. 
മഹര്‍ഷിമാര്‍ വലിയ വിദ്വാന്മാരും, സകലശാസ്ത്ര 
വിശാരദന്മാരും ധര്‍മാത്മാക്കളുമായിരുന്നതുകൊ 
ണ്ടാണ്‌ അവരുടെ ഗ്രന്ഥങ്ങളെ അധ്യയനം ചെയ്യു 
ണമെന്നു പറയുന്നത്‌. മറ്റുള്ളവര്‍ അധികം പഠി 
ക്കാത്ത അല്പജ്ഞരും പക്ഷപാതികളുമാകയാല്‍ 
അവരുടെ കൃതികളും അപ്രകാരമായിരിക്കാനേ 
ഇടയുള്ളൂ. 

പൂര്‍വമീമാംസക്ക്‌ വദ്യാസമുനി രചിച്ച 
വ്യാഖ്യാനം, വൈശേഷിക സുരതങ്ങള്‍ക്ക്‌ ഗൌാത 
മമുനി നിര്‍മിച്ചു ഭാഷ്യം, ന്യായസുധ്തങ്ങള്‍ക്ക്‌ 
വാത്സ്യായനമുനി ഉണ്ടാക്കിയ ഭാഷ്യം, പത 
ഞ്ജലി മഹര്‍ഷിയുടെ യോഗസുരതങ്ങള്‍ക്ക്‌ വ്യാ 
സമഹാമുനിയുടെ ഭാഷ്യം, കപിലമുനീക്ൃയത 
മായ സാംഖ്യസുധതങ്ങള്‍ക്ക്‌ ഭാഗുരിമുനി രചിച്ച 
ഭാഷ്യം, വ്യാസമുനിയുടെ വേദാന്തസൂരധത 
ങ്ങള്‍ക്ക്‌ വാത്ധ്യായനമുനിയോ ബൌയധായനമു 
നിയോ രചിച്ച ഭാഷ്യം, എന്നീ ആര്‍ഷഗ്രന്ഥങ്ങ 
ളെല്ലാം നന്നായി പഠിക്കുകയും പഠിപ്പിക്കുകയും 
ചെയ്യണം. ഇത്യാദികളെ കല്പാംഗങ്ങളായി ഗണി 
ക്കാം. ഒ്ടക്, യജുസ്‌, സാമം, അഥര്‍വം എന്നീ 
നാലു വേദങ്ങള്‍ ഈശ്വരകൃതങ്ങളാണ്‌. അതു 
പോലെ ഐതരേയം, ശതപഥം, സാമം, ഗോപ്ഥം 
എന്നീ നാല ബ്രാഹ്മണങ്ങളും ശിക്ഷ, കല്പം, 
വ്യാകരണം, നിഘണ്ടു-നിരുക്തം, ഛന്ദസ്‌, 
ജ്യോതിഷം എന്നീ ആറ്‌ വേദാംഗങ്ങളും മീമാം 
സാദി ദര്‍ശനങ്ങളാകുന്ന ആറ്‌ ശാസ്ത്ര ഉപാംഗ 
ങ്ങളും ആയുര്‍വേദം, ധനുര്‍വേദം, ഗാന്ധര്‍വ 
വേദം, അര്‍ഥവേദം എന്നി നാലു ഉപവേദങ്ങളും 
ജഷിമാരാലും മുനിമാരാലും ഉണ്ടാക്കപ്പെട്ട ്രന്ഥ 
ങ്ങളാകുന്നു. ഇവയില്‍ വേദവിരുദ്ധമായിട്ടുള്ള 
തെല്ലാം തള്ളിക്കളയണം. വേദങ്ങള്‍ ഈശ്വരകൃ 
തമാകയാല്‍ തെറ്റില്ലാത്തവയും സ്വതഃപ്രമാണങ്ങ 
ളുമാണ്‌. വേദങ്ങള്‍ക്ക്‌ സ്വയം പ്രാമാണ്യം 
ഉണ്ടെന്നര്‍ഥം. (്ബരാഹ്മണാദി ധ്രന്ഥങ്ങളെല്ലാം 





ഛന്ദസും (8-4) 1 വര്‍ഷം, സാഹിത്യം 1 വര്‍ഷം , 
ആറു ദര്‍ശനം 2 വര്‍ഷം, നാലു ബ്രാഹ്മണങ്ങള്‍ 
സഹിതം വേദം € വര്‍ഷം, ആയുര്‍വേദം 4 വര്‍ഷം 
രാഷ്ട്രത്രന്രം (242) 4 വര്‍ഷം ഗാന്ധര്‍വവേദം4വര്‍ഷം 
അര്‍ഥവേദം 4 വര്‍ഷം, ജ്യോതിഷം 2 വര്‍ഷം ആകെ 
31 വര്‍ഷം. ഇത്‌ സമ്പൂര്‍ണ വിദ്യാഭ്യാസത്തിനാവശ്യ 
മായ കാലമാണ്‌. നിര്‍ബന്ധിത വിദ്യാഭ്യാസ കാലമല്ല. 


53 


പരതദ്ര്രമാണങ്ങളാണ്‌. അവയുടെ പ്രാമാണ്യം 
വേദവാണിക്ക്‌ അധീനമാകുന്നു. വേദത്തിന്റെ 
വിശേഷവ്യാഖ്യഠാനം ജഗ്വേദാദി ഭാഷ്യഭൂമിക്ള 
നോക്കി അറിഞ്ഞു കൊള്ളേണ്ടതാണ്‌. ഈ ഗ്രന്ഥ 
ത്തിലും അന്യരത യഥായുക്തം പ്രസ്തുത വിഷ 
യത്തെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ്‌. 


ഇനി പരിത്യജിക്കപ്പെടേണ്ട ഗ്രന്ഥങ്ങളേവ 
യെന്നു നോക്കാം. താഴെ പേര്‍ പറയുന്ന ഗ്രന്ഥ 
ങ്ങളെല്ലാം അസത്യയ്രന്ഥങ്ങളാകുന്നു. 1. വ്യാകര 
ണത്തില്‍ കാതന്ത്രഃ, സാരസ്വതം, ചന്ന്രിക മുഗ്ദ്ധ 
ബോധം, കരമുദി, മനോരമ, ശേഖരം മുതലായ 
൮൨. 2. കോശത്തില്‍ അമരകോശം മുതലായവ. 
3. ഛന്ദുശാസ്ര്രത്തില്‍ വ്ൃത്തരത്നാകരം തുട 
ഞ്ങിയവ. 2. ശിക്ഷയില്‍ അഥശിക്ഷാം പ്രവ 
ക്ഷ്്യാമി പാണിനീയം മതം യഥാ എന്നു തുട 
ങ്ങുന്നത്‌. 5. ജ്യോതിഷത്തില്‍ ശീര്ലബോധം, 
മുഹൂര്‍ത്തചിന്താമണി മുതലായവ. 6. കാവ്യ 
ത്തില്‍ നായികാഭേദം, കുവലയാനന്ദം, രഘുവം 
ശം, മാഘം, കിരാതാര്‍ജുനീയം മുതലായ. 7. 
മീമാംസയില്‍ ധര്‍മസിന്ധു, (വതാര്‍ക്കം മുതലാ 
യവ 8. വൈശേഷികത്തില്‍ തര്‍ക്കസംഗ്രഹം തുട 
ങ്ങിയവ. 9. ന്യായത്തില്‍ ജാഗദീശീ മുതലായവ 
10 യോഗത്തില്‍ ഹഠപ്രദീപിക മുതലായവ 1. 
സാംഖ്യത്തില്‍ സാഖ്യൃയതത്ത്വകമുദി മുതലാ 
യവ. 12. വേദാന്തത്തില്‍ യോഗവാസിഷ്ഠം, പഞ്ച 
ദശി മുതലായവ. 13. വൈദൃശാസ്ധ്രത്തില്‍ 
ശാര്‍ങ്ഗധരസംഹിത മുതലായവ. 14. സ്മൃതി 
യില്‍ മനുസ്മൃതിയിലുള്ള പ്രക്ഷിപ്ത ശ്ലോക 
ങ്ങളും മറ്റെല്ലാ സ്മൃതികളും. 15. സകല തന്ത്ര 
ധ്രന്ഥങ്ങള്‍, സകല പുരാണങ്ങള്‍, എല്ലാ ഉപപു 
രാണങ്ങള്‍ തുളസീദാസരാമായണം രുഗ്മിണീ 
മംഗളം മുതലായ ഭാഷാഗ്രന്ഥങ്ങള്‍ എന്നിവ 
യെല്ലാം സ്വകപോലകല്‍പിതങ്ങളാകയാല്‍ കെട്ടു 
കഥകളാകുന്നു. 

ചോദ്യം- ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളില്‍ കുറച്ചു 
പോലും സത്ൃമില്ലേ? 

ഉത്തരം- സ്വല്പം സത്യമുണ്ട്‌. പക്ഷേ ഒപ്പം 
അധികം അസത്യവും ഉണ്ട്‌. അതിനാല്‍ അവ 
യെല്ലാം “വിഷസംപ്ൃക്താന്നവത്‌ ത്യാജ്യാഃ"” 
വിഷം കലര്‍ന്ന ഭക്ഷണം പോലെ ത്യാജ്യങ്ങ 
ളാണ്‌. 





53 മലയാളത്തില്‍ വേദപര്യടനം എന്ന പേരില്‍ ഈ 
ഗ്രന്ഥം തര്‍ജമ ചെയ്തിട്ടുണ്ട്‌. 
(വൈദികസാഹിത്യപരിഷത്ത്‌, ചെങ്ങന്നൂര്‍). 





 സത്യാര്‍ഥ്രപകാശം 


അധ്യയന അധ്യാപന സ്ര്പദായം 





ചോ- താങ്കള്‍ പുരാണേതിഹാസങ്ങളെ 
അംഗീകരിക്കുന്നില്ലേ? 


ഉ- ഉണ്ട്‌. സത്ൃമായതിനെ മാ്രതം. അസ 
ത്ൃത്തെ അംഗീകരിക്കുന്നില്ല. 

ചോ- ഏതാണ്‌ സത്യം? ഏതാണ്‌ മിഥ്യ$ 

ഉ- പ്രാഹ്മണാനീതിഹാസാന്‍ പുരാണാനി 
കലപാന്‍ ഗാഥാ നാരാശംസീരിതി£ . ഇത്‌ ഗൃഹ്യ 
സൂത്രത്തിലുള്ളതാണ്‌. “മുമ്പു പറഞ്ഞിട്ടുള്ള 
ഐതരേയം, ശതപഥം മുതലായ ബ്രാഹ്മണ 
ങ്ങള്‍ക്ക്‌ ഇതിഹാസം, പുരാണം, കല്പം, ഗാഥ 
നാരാശംസീ എന്നിങ്ങനെ അഞ്ചു പേരുക 
ളുണ്ടെ”*ന്നാണ്‌ ഇതിന്റെ അര്‍ഥം ”” ശ്രീമദ്ഭാഗ 
വതം തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങള്‍ക്ക്‌ പുരാണമെന്നു 
പേര്‍ ഇല്ല. 

ചോ- തള്ളേണ്ടതായി പറഞ്ഞ ഗ്രന്ഥങ്ങളിലെ 
സത്യം സ്വീകാര്യമല്ലേ? എന്തുകൊണ്ട്‌ അത്‌, 
സ്വീകരിക്കുന്നില്ലഃ 

ഉ- അവയില്‍ കാണുന്ന സത്ൃമെല്ലാം ശാസ്ത്ര 
ങ്ങളിലുള്ളതാണ്‌. അവയിലുള്ള അസത്യമാകട്ടെ, 
അവയുടെ സ്വന്തവും. വേദാദി സതൃശാസ്ര്രത 
ങ്ങളെ കൈക്കൊള്ളുന്നതായാല്‍ സത്യം മുഴു 
വനും ഗ്രഹിക്കാം. മിഥ്യാ ഗ്രന്ഥങ്ങളില്‍ നിന്നു 
സത്യം ഗ്രഹിക്കുവാന്‍ ആഗ്രഹിക്കുന്ന ആളിന്‌ 
അവയിലെ അസത്യവും കൂടി സ്വീകരിച്ചേ പറ്റൂ. 
അതിനാല്‍ “അസത്യൃമിശ്രം സത്യം ദൂരതസ്ത്യാ 
ജ്യമിതി”” അസത്യം കലര്‍ന്ന ഗ്രന്ഥങ്ങളിലെ സത്യ 
വും, വിഷം കലര്‍ന്ന ഭക്ഷണം പോലെ പരിത്യാ 
ജയമാണ്‌. 

ചോ- താങ്കളുടെ മതം ഏതാണ്‌? 


ഉ- വേദമാണ്‌ എന്റെ മതം. അനുഷ്ഠിക്കണമെ 
ന്നോ, അനുഷ്ഠിക്കാതിരിക്കരുതെന്നോ വേദം 





54 ആശ്ചലായന ഗൃഹ്ൃയസൂര്തം 3.3.1 ലെ പാഠം 
ബ്രാഹ്മണാനി കലല്‍പാന്‍ ഗാഥാ 
നാരാശംസീരിതഹാസ പുരാണാനീതി എന്നാണ്‌. 
തൈത്തരീയ ആരണ്യകം. 2.9 ല്‍ ഇവിടെ ഉദ്ധരിച്ച 
പാഠം കാണാം. 

സായണന്‍, തൈത്തിരീയ ആരണ്യകം 2.9 ന്റെ 
വ്യാഖ്യാനത്തില്‍ ഇതിഹാസ പുരാണങ്ങള്‍ എന്നതിന്‌ 
ബ്രാഹ്മണവചനങ്ങള്‍ (ഇതിഹാസം, മഹാഭാരതാദി 
പുരാണം, ര്രാഹ്മണങ്ങള്‍) എന്നു പറയുന്നു. 
അവ്വണ്ണം തന്നെ തൈത്തിരീയ ആരണൃകം 8.2 ലും 
(പൂനാ എഡിഷന്‍ പേജ്‌ 563) 
ബൃഹദാരണ്യകോപനിഷത്ത്‌ 2.4.10 ന്റെ വ്യാഖ്യാന 
ത്തില്‍ ശ്രീശങ്കരന്‍ പുരാണമെന്നതിന്‌ 
ബ്രാഹ്മണഗ്രന്ഥാന്തര്‍ഗതമായ വിശിഷ്ട 
വചനങ്ങളെന്നു നിര്‍ദേശിക്കുന്നു. 


55 


54 


വിധിക്കും പടി ഞാന്‍ പ്രവര്‍ത്തിക്കുന്നുല “*. വേദം 
എനിക്ക്‌ സ്വീകാരൃമാകയാല്‍ വേദം തന്നെയാണ്‌ 
എന്റെ മതം. ഇങ്ങനെ മനുഷ്യരെല്ലാം വിശിഷ്യ 
ശ്രേഷ്ഠമാനവര്‍ അംഗീകരിച്ചു വര്‍ത്തിക്കേണ്ടതാണ്‌. 


ചോ- സത്യാസത്യങ്ങളും ഗ്രന്ഥങ്ങളുടെ പര 
സ്പരവിരോധധവും മറ്റും ശാസ്രതങ്ങളിലും ഉണ്ട്‌. 
ഉദാഹരണത്തിന്‌ സൃഷ്ടിവിഷയത്തില്‍ 
ഷഡ്ദര്‍ശനങ്ങള്‍ക്കു തമ്മിലുള്ള അഭിപ്രായഭി 
ന്നത എടുത്തു പറയാവുന്നതാണ്‌. സൃഷ്ടിയുടെ 
ഉത്ഭവം കര്‍മത്തില്‍ നിന്നാണെന്ന്‌ മീമാംസയും 
കാലത്തില്‍ നിന്നാണെന്ന്‌ വൈശേഷികവും, പ്ര 
മാണുക്കളില്‍ നിന്നാണെന്ന്‌ ന്യായവും. പുരു 
ഷാര്‍ഥത്തില്‍ നിന്നാണെന്ന്‌ യോഗവും. പ്രകൃ 
തിയിൽ നിന്നാണെന്ന്‌ സാഖബ്യവും, ബ്രഹ്മത്തില്‍ 
നിന്നാണെന്ന്‌ വേദാന്തവും പറയുന്നു. ഇത്‌ 
വിരോധമമല്ലേ? 


ഉ- ഒന്നാമത്‌, സാംഖ്യം, വേദാന്തം, എന്നീ രണ്ടു 
ദര്‍ശനങ്ങളിലൊഴികെ മറ്റു നാലു ദര്‍ശനങ്ങളിലും 
സൃഷ്ടിയുടെ ഉല്പത്തി വിശദമായി എഴുതിയി 
ട്ടില്ല. എഴുതിയിട്ടുള്ളതില്‍ വിരോധം ഇല്ലതാനും. 
വിരോധം അവിരോധം എന്നിവയെപ്പറ്റി 
താങ്കള്‍ക്ക്‌ ജ്ഞാനമില്ല. ഞാന്‍ ചോദിക്കട്ടെ, 
വിരോധം എവിടെയാണുള്ളത്‌? ഒരേ വിഷയത്തി 
ലോ, അതോ വിഭിന്ന വിഷയങ്ങളിലോ? 


ചോ- ഒരു വിഷയത്തെപ്പറ്റി പലരുടെയും 
വിഭിന്നാഭിപ്രായത്തിനെയാണ്‌ വിരോധം എന്നു 
പറയുന്നത്‌. ഇവിടെ “സൃഷ്ടി” ഒരു വിഷയമാ 
ണ്‌. 

ഉ:- വിദ്യ എന്നത്‌ ഒന്നോ അനേകമോ? 
ഒന്നാണ്‌: ഒന്നാണെങ്കില്‍ വ്യാകരണം, വൈദ്യം, 
ജ്യോതിഷം തുടങ്ങിയ ഭിന്നവിഷയങ്ങള്‍ എന്തി 
നാണ്‌? ഒരേ വിദ്യയില്‍ വിഭിന്നങ്ങളായ അനേകം 
വിദ്യകളുടെ അവയവങ്ങള്‍ കൂട്ടിച്ചേര്‍ത്ത്‌ പ്രതി 
പാദിക്കുന്നത്‌ എങ്ങനെയാണോ അതുപോലെ 
സൃഷ്ടിയുടെ വിഭിന്നങ്ങളായ ആറ്‌ അവയവ 
ങ്ങളെ ആറ്‌ ദര്‍ശനങ്ങളില്‍ പ്രതിപാദിച്ചിരിക്കു 
ന്നു. അതില്‍ ഒട്ടും വിരോധമില്ല. ഒരു കുടം ഉണ്ടാ 





56 വിഹിതമായതു ചെയ്യുക, അവിഹിതമായത്‌ 
തൃജിക്കുക എന്നര്‍ഥം. പ്രതിഷേധിക്കാത്തതിനെ 
അഥവാ അനുഷ്ഠിക്കണമെന്ന്‌ സവിശേഷമായി നിർദ്ദേ 
ശിക്കാത്തതിനെ അനുഷ്ഠിക്കാവുന്നതാണ്‌, മീമാംസാ 
ദര്‍ശനത്തില്‍ ജൈമിനി പറയുന്നു. വിരോധെ ത്വന 
പേക്ഷ്യം സ്യാദസതി ഹൃനുമാനമ്‌ (132) (വേദവും 
ര്രാഹ്മണവും പരസ്പരം വിരുദ്ധമായി പറഞ്ഞാല്‍ 
വേദമാണ്‌, ബ്രാഹ്മണമല്ല പ്രമാണം). 


മൂന്നാം സമുല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 





ക്കുന്നതില്‍ കര്‍മം, കാലം, മണ്ണ്‌, വിചാരം, 
സംയോഗം, വിയോഗം തുടങ്ങിയ പുരുഷാര്‍ഥ 
ങ്ങള്‍ (പ്രയത്നങ്ങള്‍). പ്രകൃതിയുടെ ഗുണങ്ങള്‍, 
കുശവന്‍എന്നിവയെല്ലാം കാരണങ്ങളാണ്‌. അതു 
പോലെ സൃഷ്ടിയുടെ കാരണമായ കര്‍മത്തിന്റെ 
വ്യാഖ്യാനം മീമാംസയിലും കാലത്തിന്റെ 
വ്യാഖ്യാനം വൈശേഷികത്തിലുംല ”. ഉപാദാന 
കാരണത്തിന്റെ വ്യാഖ്യാനം ന്യായത്തിലും, പുരു 
ഷാര്‍ഥത്തിന്റെ വ്യാഖ്യാനം യോഗത്തിലും, തത്വ 
ങ്ങളുടെ അനുക്രമമായ പരിഗണനയുടെ 
വ്യാഖ്യാനം സാംഖ്യത്തിലും നിമിത്തകാരണമാ 
യിരിക്കുന്ന ബ്രഹ്മത്തിന്റെ വ്യാഖ്യാനം വേദാന്ത 
ത്തിലും വിസ്തരിച്ചു ചെയ്തിരിക്കുന്നു. ഇവ 
യൊന്നും പരസ്പര വിരുദ്ധമല്ല. വൈദൃശാസ്ത്ര 
ത്തില്‍ നിദാനം ചികിത്സ, ഓഷധ്പ്രയോഗം, 
പഥ്യം മുതലായ വിഭിന്ന പ്രകരണങ്ങളുണ്ട്‌. അവ 
യുടെയെല്ലാം പരമലക്ഷ്യം രോഗനിവാരണം 
മാര്രമാണ്‌ അതുപോലെ സൃഷ്ടിയുടെ ആറ്‌ കാര 
ണങ്ങളില്‍ ഓരോന്നും ഓരോ ശാസ്ത്രകാരന്മാര്‍ 
വ്യാഖ്യാനിച്ചിരിക്കുന്നു. അതിനാല്‍ അതിലൊട്ടും 
വിരോധമില്ല. ഇതിന്റെ വിസ്തൃത വ്യാഖ്യാനം 
സൃഷ്ടിപ്രകരണത്തില്‍ ചെയ്യാം. അധ്യയനാധ്യാ 
പനങ്ങളിലെ വിഘ്നങ്ങളെയെല്ലാം ത്യജിക്കണം. 
ദുഷ്ട സംസര്‍ഗം, കള്ളുകുടി, വേശ്യാഗമനം, 
ബാല്യവിവാഹം, (ഇരുപത്തിയഞ്ചു വയസ്സിനു 
മുമ്പ്‌ പുരുഷനും, പതിനാറു വയസ്സിനു മുമ്പ്‌ 
സ്ത്രീയും വിവാഹം ചെയ്യുന്നത്‌) പൂര്‍ണമായ 
ര്രഹ്മചര്യം പാലിക്കാതിരിക്കുക, വേദം തുട 
ങ്ങിയ സതൃശാസ്ര്രങ്ങളെ പ്രചരിപ്പിക്കുന്നതില്‍ 
ഭരണാധിപന്‍, മാതാപിതാക്കന്മാര്‍, വിദ്വാന്മാര്‍ 
എന്നിവര്‍ക്ക്‌ വൈമുഖ്യം, അതിഭാഷണം, അധികം 
ഉറക്കമൊഴിക്കുക, പഠിക്കുന്നതിലും, പരീക്ഷിക്ക 
പ്പെടുന്നതിലും മടിയോ കളവോ കാണിക്കുക, 
വിദ്യാലാഭത്തെ സര്‍വോപരിയായി കരുതാതിരി 
ക്കുക, (്രഹ്മചര്യത്താല്‍ ബലം, ബുദ്ധി, പരാക്ര 
മം, ആരോഗ്യം, രാജ്യം, ധനം എന്നിവ വര്‍ദ്ധിക്കു 
മെന്നു വിശ്വസിക്കാതിരിക്കുക, ഈശ്വരനെ ധ്യാനി 
ക്കാതെ കരിങ്കല്ലില്‍ കൊത്തിയ അചേതന വിഗ്ര 
ഹങ്ങളെ വണങ്ങുന്നതില്‍ വെറുതെ കാലം കുള 
യുക, അച്ഛനമ്മമാര്‍, അതിഥി, ഗുരു, വിദ്വാന്മാര്‍ 
എന്നിവരെ സത്യവിധ്രഹങ്ങളായി കരുതി അവ 
രുടെ ശുശ്രൂഷയും സംസര്‍ഗവും ചെയ്യാതിരി 
ക്കുക, വര്‍ണാശ്രമധര്‍മങ്ങളെ തൃജിച്ച്‌ ഗോപിക്കു 





57 ശ്വേതാശ്വതരോപനിഷത്തില്‍ (1.2) സൃഷ്ടി 
കാരണങ്ങളിലൊന്നായി കാലത്തിനെ ഗണിച്ചിട്ടുണ്ട്‌. 


൭ 


റി, മുക്കുറി, ഭസ്മക്കുറി എന്നിവ ധരിക്കുക, പൊട്ടു 
തൊടുക, രുദ്രാക്ഷമാല ധരിക്കുക, തുളസിമാല 
ധരിക്കുക, ഏകാദശി നോക്കുക, പ്രദോഷ്ര്വത 
മാചരിക്കുക, കാശി മുതലായ സ്ഥലങ്ങളിലേക്ക്‌ 
തീര്‍ഥയാത്ര ചെയ്യുക, രാമന്‍, കൃഷ്ണന്‍, നാരാ 
യണന്‍, ശിവന്‍, ഭഗവതി, ഗണപതി മുതലായ നാമ 
സ്മരണം എന്നിവയാല്‍ പാപമകന്നു പോകു 
മെന്നു വിശ്വസിക്കുക, കപടസന്യാസിമാരുടെ ഉപ 
ദേശം കേട്ട വിദ്യാഭ്യാസത്തില്‍ അശ്രദ്ധ, വിദ്യാ 
ധൃയയനം, ധര്‍മാനുഷ്ഠാനം, യോഗാഭ്യസനം, 
ഈശ്വരോപാസന എന്നിവയെല്ലാം വെടിഞ്ഞ്‌ 
പുരാണമെന്നു പറയുന്ന ഭാഗവതം തുടങ്ങിയവ 
യിലെ കെട്ടുകഥ കേട്ടാല്‍ മോക്ഷം കിട്ടുമെന്നു 
വിശ്വസിക്കുക, അത്യാഗ്രഹം, മൂലം ധനത്തില്‍ 
മാത്രം ശ്രദ്ധിച്ച്‌ വിദ്യയെ വെറുക്കുക, അങ്ങുമിങ്ങും 
വെറുതെ അലഞ്ഞുതിരിയുക ഇങ്ങനെ പല അനാ 
വശ്യങ്ങളില്‍ പെടുന്നവര്‍ ബ്രഹ്മചര്യവും വിദ്യയും 
സമ്പാദിക്കാതെ രോഗികളും മൂഡന്മാരുമായിത്തീ 
രുന്നു. ജാതിമുറയനുസരിച്ച്‌ ദ്വിജരായ ഇക്കാ 
ലത്തെ ബ്രാഹ്മണര്‍ മറ്റുള്ളവരെ വിദ്യ, സത്സംഗം 
എന്നിവയില്‍ നിന്ന്‌ അകറ്റി തങ്ങളുടെ വലയില്‍ 
കുടുക്കി അവരുടെ ശരീരം, മനസ്‌, ധനം എന്നി 
വയെ നശിപ്പിക്കുകയുംക്ഷത്രിയാദി ജാതിക്കാര്‍ 
പഠിച്ച്‌ വിദ്വാന്മാരായാല്‍ അവര്‍ തങ്ങളുടെ കുടു 
ക്കില്‍ നിന്ന്‌ രക്ഷപ്പെട്ട തങ്ങളുടെ കുള്ളത്തരമെ 
ല്ലാമറിഞ്ഞ്‌ അപമാനിച്ചേക്കുമെന്നു വിചാരിക്കു 
കയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള വിഘ്നങ്ങളെ 
ഭരണാധികാരികളും ജനങ്ങളും ചേര്‍ന്ന്‌ ഒഴിവാക്കി 
തങ്ങളുടെ മക്കളെ പഠിപ്പുള്ളവരാക്കുവാന്‍ ശരീ 
രം, മനസ്‌, ധനം എന്നിവയാല്‍ പ്രവര്‍ത്തിക്കണം. 


ചോ- സ്ര്രീകളും ശുര്രന്മാരും വേദം പഠി 
ക്കണോ? അവര്‍ പഠിച്ചാല്‍ പിന്നെ നാം എന്തു 
ചെയ്യും? അവര്‍ പഠിക്കണമെന്നതിന്‌ പ്രമാണം 
ഇല്ലെന്നു മാതമല്ല നിഷേധമുണ്ടു താനും: 
സ്തീ ശുധ്രൌ നാധീയാതാമിതി ശ്രുതേഃ 
(സ്ര്തീയും ശുര്ദനും പഠിക്കരുതെന്ന്‌ ശ്രുതിയു 
ണ്ടു എന്നര്‍ഥം) * 

ഉ- സകല സ്ര്രീപുരുഷ ന്മാര്‍ക്കും-മ നു 
ഷ്ൃര്‍ക്കെല്ലാം-പഠിക്കാന്‍ അവകാശമുണ്ട്‌. ഈ 
ശ്രുതി വാക്യം നിങ്ങളുടെ സ്വന്തം കൃതിയാണ്‌. 
പ്രാമാണിക ഗ്രന്ഥങ്ങളിലൊന്നുമുള്ളതല്ല. ഇതു 





58 നസ്ത്രീ ശൂദ്ര വേദമധീയാതാമ്‌, 
എന്ന്‌ മീമാംസയുടെ ന്യായപ്രകാശ ടീകാകാരന്‍ 
രഥകാരന്റെ അന്യോധാനാധികാരമെന്ന്‌ 
പ്രകരണാന്ത്യത്തിലുദ്ധരിച്ചിട്ടുണ്ട്‌. 





കു 
റി 


സത്യാര്‍ഥ്പ,്രകാശം 


അധ്യയന അധ്യാപന സ്രമ്പദായം 





മായി പോയി കിണറ്റില്‍ ചാടിക്കൊള്‍ക. സകല 
മനുഷ്യര്‍ക്കും വേദാദി ശാസ്ത്രങ്ങള്‍ പഠിക്കു 
വാനും ചൊല്ലിക്കേള്‍ക്കുവാനും അധികാരമുണ്ടെ 
ന്നതിന്‌ യജുര്‍വേദം ഇരുപത്തിയാറാമദ്ധ്യായ 
ത്തിലെ രണ്ടാമത്തെ മ്രന്തം പ്രമാണമാണ്‌:- 


യഥേമാം വാചം കല്യാണീമാവദാനി ജനേഭ്യഃ 
ര്രഹ്മരാജമ്യയാഭ്യാ(ങ്‌) ശുരദായ ചാര്യായ ച 
സ്വായ ചാരണായ. 

ഈശ്വരന്‍ പറയുന്നു- (യഥാ) എങ്ങനെ ഞാന്‍ 
(ജനേഭ്യഃ) സകലമനുഷ്യര്‍ക്കും (ഇമാം) ഈ (ക 
ല്യാണീം) മംഗള്പ്രദയായ അഥവാ സംസാര 
ത്തില്‍ നിന്ന്‌ മോക്ഷസുഖം നല്‍കുന്ന (വാചം) 
ഗ്വേദാദി നാലു വേദവാണികളെ (ആ വദാനി) 
ഉപദേശിക്കുന്നുവോ, അങ്ങനെ നിങ്ങളും ചെയ്തു 
കൊണ്ടിരിപ്പിന്‍. “ഇവിടെ ജനശബ്ദമെന്നതിന്‌ 
ദ്വിജന്മാരെ മാത്രമാണ്‌ ഗ്രഹിക്കേണ്ടത്‌. എന്തെ 
ന്നാല്‍, സ്മൃതികളിലും മറ്റു ര്രാഹ്മണ-ക്ഷത്രിയ 
-വൈശ്യര്‍ക്കു മാത്രമേ വേദാധ്യയനത്തില്‍ അധി 
കാരമുള്ളതായി പറഞ്ഞിട്ടുള്ളൂ. സ്ര്രീകള്‍ക്കോ 
ശൂ്രാദികള്‍ക്കോ അധികാരമുണ്ടെന്ന്‌ പറഞ്ഞി 
ട്ടില്ല” എന്നു സംശയം തോന്നാം. അതിനുത്തര 
മായി പറയുന്നതാണ്‌ ബ്രഹ്മരാജന്യാഭ്യാം എന്നു 
തുടങ്ങുന്ന മ്ര്രഭാഗം. ഈശ്വരന്‍ അരുളുന്നതു 
നോക്കുക- ((്രഹ്മരാജന്യാഭ്യാം) (ബ്രാഹ്മണന്‍, 
ക്ഷ്രതിയന്‍ എന്നിവര്‍ക്കും (അര്യായു) 
വൈശ്യനും (ശു്രായ) ശുദ്രനും (സ്വായു) തന്റെ 
ഭൃത്യന്മാര്‍, സ്ര്രീകള്‍ മുതലായവര്‍ക്കും (അര 
ണായ) അതിശുൂദ്രന്മാര്‍ക്കുമായിട്ടാണ്‌ വേദങ്ങളെ 
നാം പ്രകാശിപ്പിച്ചിട്ടുള്ളത്‌. എല്ലാ മനുഷ്യരും വേദ 
ങ്ങള്‍ പഠിപ്പിക്കുകയും, പഠിക്കുകയും, കേള്‍ക്കു 
കയും, കേള്‍പ്പിക്കുകയും ചെയ്ത്‌ ജ്ഞാനത്തെ 
വര്‍ദ്ധിപ്പിച്ച്‌, സത്കര്‍മങ്ങള്‍ ചെയ്യുകയും ദുഷ്കൃ 
ത്യങ്ങള്‍ തൃജിക്കുകയും ചെയ്ത്‌, ദുഃഖങ്ങളില്‍ 
നിന്ന്‌ വിമുക്തരായി പരമാനന്ദത്തെ പ്രാപിക്കു 
മാറാകട്ടെ എന്നര്‍ഥം. ഇനി പറയുക, നിങ്ങളുടെ 
വാക്കിനെയോ, ഈശ്വരവാണിയേയോ ഞാന്‍ 
വില വയ്ക്കണം? ഈശ്വരീയവചനം തന്നെ 
സമ്മാന്യം. എന്നിട്ടും അതിനെ മാനിക്കാത്തയാള്‍ 
നാസ്തികനാണ്‌. “നാസ്തികോ വേദനിന്ദകഃ”” 
വേദത്തെ നിന്ദിക്കുകയും അംഗീകരിക്കാതിരിക്കു 
കയും ചെയ്യുന്നവനാണ്‌ നാസ്തികന്‍. ശൂദ്രരുടെ 
നന്മ ഈശ്വരന്‍ ഇച്ഛിക്കുന്നില്ലേ? വേദാധ്യയനവും 
വേദധ്രവണവും ദ്വിജര്‍ക്കു വിധിക്കുകയും 
ശൂദ്രര്‍ക്ക്‌ വിലക്കുകയും ചെയ്യുവാന്‍ തക്കവണ്ണം 
ഈശ്വരന്‍ പക്ഷപാതിയാണോ? ശൂദ്രര്‍ക്ക്‌ ്രവ 


50 


ണവും പഠനവും നിഷിദ്ധമെങ്കില്‍ അവര്‍ക്ക്‌ 
നാക്കുംചെവിയും കൊടുത്തതെന്തിന്‌? പൃഥിവി, 
ജലം, അഗ്നി, വായു, ച്ര്രന്‍, സൂര്യന്‍, അന്നാദി 
പദാര്‍ഥങ്ങള്‍ എന്നിവയെല്ലാം എല്ലാവര്‍ക്കും ഉപ 
യോഗിക്കുവാനായി സൃഷ്ടിച്ചിരിക്കുന്നതുപോലെ 
എല്ലാ മനുഷ്യര്‍ക്കും വേണ്ടിയാണ്‌ വേദ്പ്രകാശ 
നവും. ഇനി ശൂദ്രന്‍ അധ്യയനം ചെയ്യരുതെന്നു 
വല്ല നിഷേധവും എങ്ങാനും ഉണ്ടെങ്കില്‍ തന്നെ 
അതിന്റെ അര്‍ഥം ഇപ്രകാരമാണ്‌. പഠിക്കുകയും 
പഠിപ്പിക്കുകയും ചെയ്താല്‍ മനസ്സിലാക്കാത്ത 
അവന്‍ മന്ദബുദ്ധിയും മുഡനുമായതുകൊണ്ട്‌ ശൂദ്ര 
നാണ്‌. അവന്‍ പഠിക്കുന്നതും അവനെ പഠിപ്പി 
ക്കുന്നതും നിഷ്ഫലമാണ്‌. അതുപോലെതന്നെ, 
സ്ര്തീകൾ പഠിക്കരുതെന്ന്‌ വിലക്കുന്നത്‌ നിങ്ങ 
ളുടെ മൂഡതയുടെയും സ്വാര്‍ഥത്തിന്റെയും ആധി 
കൃമല്ലാതെ മറ്റൊന്നുമല്ല. കന്യകമാര്‍ക്ക്‌ അധ്യയനം 
വിധിക്കുന്ന പ്രമാണം നോക്കുക- 


ര്രഹ്മചര്യേണ കമ്പ്യായുവാനം വിന്ദതേ 
പതിമ്‌ (അഥര്‍ 11.24.3.18) പുരുഷന്മാര്‍ ബ്രഹ്മചര്യം 
അനുഷ്ഠിച്ച്‌, പൂര്‍ണവിദ്യാഭ്യാസവും ഉത്തമമായ 
ശിക്ഷണവും നേടി യുവതികളും വിദുഷികളും, 
അനുകൂലകളും, അനുരൂപകളും, പ്രിയകളുമായ 
പത്നിമാരെ സ്വീകരിക്കുന്നതുപോലെ (കന്യാ 
കന്യകയും ((ബഹ്മചരേ്യേണ) ബ്രഹ്മചര്യം അനു 
ഷ്ഠിച്ച്‌, വേദാദിശാസ്ത്രങ്ങള്‍ പഠിച്ച്‌, പൂര്‍ണവി 
ദയയും ഉത്തമശിക്ഷണവും നേടി പൂര്‍ണ യൌവനം 
പ്രാപിക്കുമ്പോള്‍ തനിക്ക്‌ തുല്യനും പ്രിയനും 
വിദ്വാനും (യുവാനാമ) യുവാവുമായ പുരുഷനെ 
(വിന്ദതേ) പ്രാപിക്കട്ടെ എന്നര്‍ഥം. അതിനാല്‍ 
സ്ര്രീകള്‍ക്ക്‌ ര്രഹ്മചര്യവും വിദ്യാഭ്യാസവും 
അത്ൃന്താപേക്ഷിതമാണ്‌. 

ചോ- സ്ര്രീകളും വേദാധ്ൃയയനം ചെയു 
ണോ? 

ഉ- നിശ്ചയമായും. ശ്രാതസൂുധ്രം തുടങ്ങിയ 
ഗ്രന്ഥങ്ങളില്‍ “ഇമം മന്ത്രം പത്നീ പഠേത്‌” 
യാഗത്തില്‍ പത്നി മ്രന്തം ചൊല്ലണം എന്നു 





59 പത്നിം വാചയതി മേധ്യാമേവൈനാം കരോതി 
പത്യൈപ്രദായ വാചയേദ്‌.... വേദോ/സി വിത്തിരസി 
(ആശ്വലായന ശ്രാതസൂധ്തം 1. 11) യത്‌ പത്നീ 
പുരോ/നു വാക്യാമ്രബുയാത്‌ (തൈത്തരീയ 
ര്രാഹ്മണം. 1.6.5.6.) ജ്ഞാതേ ച വാചനം നഹ്ൃ 
വിദ്വാന്‍ വിഹിതോ/സ്തി. (മീമാംസ 3.8.18) 
ഇവയിലെല്ലാം മ്ര്ത്രപാഠം വിദുഷിയായ സ്ത്രീക്കേ 
ചെയ്യാന്‍ കഴിയു എന്നു വ്യക്തമാക്കുന്നു. 
ശതപഥ്രബാഹ്മണം14.6.6. 
ഗാര്‍ഗീയാജ്ഞവലക്യസംവാദം. 


60 


മൂന്നാം സമുല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 





നിര്‍ദ്ദേശിക്കുന്നുണ്ട്‌. വേദാദിശാസ്ത്രങ്ങള്‍ അധ്യ 
യനം ചെയ്രിട്ടില്ലാത്ത ഒരു സ്ത്രീക്ക്‌ യാഗത്തില്‍ 
സ്വരസഹിതം മ്രന്തം ഉച്ചരിക്കാനോ, സംസ്കൃത 
ത്തില്‍ സംസാരിക്കുവാനോ എങ്ങനെ കഴിയും? 
ഭാരതീയനാരീസമൂഹത്തിന്റെ ഭൂഷണമായ 
ഗാര്‍ഗിയും മറ്റും വേദശാസ്ര്രപരംഗതയായ വിദു 
ഷിയായിരുന്നെന്ന്‌ ശതപഥ്രബാഹ്മണം പറയു 
ന്നു *" പുരുഷന്‍ പഠിപ്പുള്ളവനും, സ്ത്രീ പഠിപ്പി 
ല്ലാത്തവളുമായിരിക്കുക അഥവാ പുരുഷന്‍ പാമ 
രന്‍, സ്ത്രീ വിദുഷിയും എന്നു വന്നാല്‍ വീടു 
തോറും സദാ ദേവാസുരയുദ്ധം നടക്കും. പിന്നെ 
ഗൃഹസുഖം എവിടെ? സ്ര്രീകള്‍ പഠിക്കാതെയി 
രുന്നാല്‍ കന്യാപാഠശാലയില്‍ അവരെങ്ങനെ 
അധ്യാപികമാരാകും? ന്യായാധിപതിത്വം തുട 
ങ്ങിയ രാജ്യകാര്യം പോലെ ഗൌരവമുള്ള 
ഗൃഹസ്ഥാശ്രമകൃത്യങ്ങള്‍ നിര്‍വഹിക്കുക, ദമ്പതി 
മാര്‍ പരസ്പരം പ്രീതിയോടുകൂടി വര്‍ത്തിക്കുക, 
ഗൃഹഭരണം സ്ര്രീയുടെ അധീനത്തില്‍ കാര്യക്ഷ 
മമായി നടക്കുക മുതലായവ സ്ര്രീകള്‍ക്ക്‌ പഠി 
പ്പില്ലാതിരുന്നാല്‍ എങ്ങനെ നടക്കും? 


ആര്യാവര്‍ത്തത്തിലെ ക്ഷ്ര്രിയ സ്ര്രീകള്‍ 
ധനുര്‍വേദം-യുദ്ധവിദ്യ-കൂടി നന്നായി അറിഞ്ഞി 
രുന്നു. അല്ലെങ്കില്‍ കൈകേയിയും മറ്റും ദശരഥ 
നോടും മറ്റും ചേര്‍ന്ന്‌ യുദ്ധഭൂമിയിലിറങ്ങി പോരാ 
ടിയതെങ്ങനെ? 0 * 6്രാഹ്മണസ്ര്രീകളും സകല 
വിദ്യകളും അഭ്യസിക്കണം. വൈശ്യസ്രതീകള്‍ 
പെരുമാറ്റ രീതിയും ശൂദ്രസ്രതീകള്‍ വെപ്പുപണി 
മുതലായവയും അഭ്യസിക്കണം. വ്യാകരണം, ധര്‍മ 
ശാസ്ത്രം, സാമൂഹ്യനീതി എന്നിവയെല്ലാം പുരു 
ഷന്മാര്‍ ഏറെക്കുറെ അഭ്യസിക്കുന്നതുപോലെ 
സ്ര്രീകളും വ്യാകരണം, ധര്‍മശാസ്ത്രം, വൈദ്യം, 
ഗണിതം, ശില്പവിദ്യ എന്നിവയെല്ലാം നിശ്ചയ 
മായും പഠിക്കണം. പഠിച്ചില്ലെങ്കില്‍ സത്യാസത്യ 
ങ്ങളെ തിരിച്ചറിയുക ഭര്‍ത്താവിനോടും മറ്റും അനു 
കൂലമായി പെരുമാറുക, സന്താനങ്ങള്‍ക്കു ജന്മം 
നല്‍കി യഥാവിധി വളര്‍ത്തി പഠിപ്പിക്കുക, ഗൃഹ 
കൃ ത്യ ങ്ങളെല്ലാം വേണ്ടതുപോലെ ചെയ്യുക, 
ചെയ്യിക്കുക എന്നിവയൊന്നും അവര്‍ക്കു കഴിയു 
ന്നതല്ല. വൈദ്യജ്ഞാനമുണ്ടെങ്കിലേ ഓഷധതു 
ല്യമായ അന്നപാനാദികള്‍ ഉണ്ടാക്കുവാനും ഉണ്ടാ 
ക്കിക്കുവാനും സാധിക്കൂ. ശില്പവിദ്യയില്‍ അറി 
വില്ലെങ്കില്‍ വീടു പണിയിക്കുവാനും, വസ്ത്രങ്ങള്‍, 
ആഭരണങ്ങള്‍ എന്നിവ ഉണ്ടാക്കിക്കു വാനും 





61 വാല്‍മീകി രാമായണം, 
അയോധ്യാകാണ്ഡം 9.11 & 11.18 409 


7 


സാധ്യമല്ല. കണക്ക്‌ പഠിച്ചില്ലെങ്കില്‍ വരവുചെലവു 
കണക്കുകള്‍ മനസ്സിലാക്കുവാനും മറ്റുള്ളവരോടു 
കണക്കു പറയുവാനും കഴിയുന്നതല്ല. വേദാദിശാ 
സ്രതങ്ങളുടെ ജഞാനമില്ലെങ്കില്‍ ഈശ്വരനേയും 
ധര്‍മത്തേയും അറിഞ്ഞ്‌ അധര്‍മത്തില്‍ നിന്ന്‌ 
അകന്നു നില്‍ക്കുവാന്‍ സാധ്യമല്ല, അതിനാല്‍ 
പ്രഹ്മചര്യം, ഉത്തമശിക്ഷ, വിദ്യാഭ്യാസം എന്നി 
വയാല്‍ സ്വസന്താനങ്ങളുടെ ശരീരത്തിനും 
ആത്മാവിനും പൂര്‍ണബലമുണ്ടാക്കി, അവരെ 
മാതാപിതാക്കള്‍, ഭര്‍ത്താവ്‌, ശ്വര്രുശ്വശൂരന്മാര്‍, 
ഭരണാധിപര്‍, ജനങ്ങള്‍, അയല്‍വാസികള്‍, 
സ്നേഹിതര്‍, ബന്ധുക്കള്‍, സന്താനങ്ങള്‍ മുതലാ 
യവരോട്‌ ധര്‍മം, യോഗ്യത എന്നിവയ്ക്കനുസരിച്ച്‌ 
പെരുമാറാന്‍ പ്രാപ്തരാക്കുന്ന മാതാപിതാക്ക 
ളാണ്‌ കൃതകൃത്യരും ധന്യവാദാര്‍ഹരും. കൊടു 
ക്കുംതോറും ഏറുന്ന അക്ഷയനിധി ഇതുതന്നെ 
യാണ്‌. മറ്റുള്ള സമ്പത്തെല്ലാം ചെലവു ചെയ്യും 
തോറും കുറയും. അവകാശികള്‍ വീതം വച്ചെ 
ടുക്കും. വിദ്യാധനം മാത്രമേ കള്ളന്മാര്‍ക്ക്‌ കക്കാ 
നും അവകാശികള്‍ക്ക്‌ വീതിച്ചെടുക്കാനും കഴി 
യാത്തതായുള്ളൂ. അതിന്റെ രക്ഷണം, വര്‍ധനം 
എന്നിവ ഭരണാധിപന്റെയും ജനങ്ങളുടെയും 
തുല്യകര്‍ത്തവ്യങ്ങളാണ്‌. 

കന്യാനാം സ്ര്പദാനം ച കുമാരാണാം ച 
രക്ഷണമ്‌ (മനു. 7. 152) ബാലന്മാരെയും കന്യക 
മാരെയും മുന്‍പറഞ്ഞ കാലത്ത്‌ ബ്രഹ്മചര്യാനു 
ഷ്ഠാനത്തോടെ പഠിപ്പിക്കേണ്ടത്‌ ഭരണാധിപന്റെ 
കര്‍ത്തവ്യമാണ്‌. ഈ ആജ്ഞയെ അനുസരി 
ക്കാത്ത മാതാപിതാക്കന്മാരെ ശിക്ഷിക്കണം. എട്ടു 
വയസ്സു തികഞ്ഞ ആണ്‍കുട്ടികളും പെണ്‍കുട്ടി 
കളും ഗുരുഗ്ൃഹത്തിലല്ലാതെ മറ്റൊരു വീട്ടിലും 
പാര്‍ക്കരുത്. സമാവര്‍ത്തനത്തിനു മുമ്പ്‌ വിവാഹം 
ചെയ്യുകയുമരുത്. എന്നു രാജകല്പന ഉണ്ടാ 
ക്കണം എന്നര്‍ഥം. 

സര്‍ര്വേഷാമേവ ദാനാനാം ബ്രഹ്മദാനം വിശി 
ഷ്ൃതേ. വാരൃന്നഗോമഹിവാസസ്തിലകാഞ്ചന 
സരവ്പിഷാമ്‌ (മനു. 4.233) ജലം, അന്നം, പശു, 
ഭൂമി, വസ്ത്രം, എള്ള്‌, സ്വര്‍ണം നെയ്യ്‌ തുടങ്ങി 
യവ ദാനം ചെയ്യുന്നതിലും ശ്രേഷ്ഠം വേദവിദ്യാ 
ദാനമാണ്‌. അതിനാല്‍ ശരീരം, ധനം, മനസ്സ്‌ എന്നി 
വയാല്‍ കഴിയുന്ന്രത പരിശ്രമിച്ച്‌ വിദ്യാഭിവൃദ്ധി 
യുണ്ടാക്കണം. .്രഹ്മചര്യം, വിദ്യാഭ്യാസം, വേദ 
വിഹിതധര്‍മം എന്നിവയ്ക്കും അര്‍ഹമായ 
പ്രചാരം സിദ്ധിക്കുന്ന രാജ്യമാണ്‌ സൌഭാഗ്യമുള്ള 
ദേശം. 





 സത്യാര്‍ഥ്രപകാശം 


ര്ബഹ്മചര്യാഗ്രമത്തിലെ ശിക്ഷണ്രരകമം 
സംക്ഷേപമായി പറഞ്ഞു. അടുത്ത നാലാം സമു 
ല്ലാസത്തില്‍ സമാവര്‍ത്തനം. ഗൃഹസ്ഥാശ്രമ 
ശിക്ഷണം എന്നിവയെഴുതാം. 


ശ്രീമദ്യാനന്ദ സരസ്വതി സ്വാമികളാല്‍ 
വിരചിതമായ സത്യയാര്‍ഥപ്രകാശത്തില്‍ 
ശിക്ഷണവിഷയം പ്രതിപാദിക്കുന്ന 
മുന്നാം സമുല്ലാസം കഴിഞ്ഞു. 


58 


വിദ്യാഭ്യാസ സ്ര്പദായം 


നാലാം സമുല്ലാസം 


] 


ന 


4 





നാലാം സമുല്ലാസം 


സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമവിധി 
എന്നിവയെപ്പറ്റി പറയാം 
അഥ സമാവര്‍ത്തന വിവാഹഗൃഹാശ്രമവിധിം വക്ഷ്യാമഃ 


വേദാനധീത്യ വേദ വാ വേദം വാപി യഥാ 
ര്രമം. അവിപ്ലുത്രബഹ്മചര്യോ ഗൃഹസ്ഥാശ്രമ 
മാവിശേത്‌. (മനുസ്മൃതി 3.2) ബ്രഹ്മചര്യത്തില്‍ 
ആചാര്യനെ അനുസരിച്ചു വസിച്ച്‌ ധര്‍മാനുസ 
രണം നാലോ മൂന്നോ രണ്ടോ അഥവാ ഒരു 
വേദമോ അംഗങ്ങളോടും ഉപാംഗങ്ങളോടും കൂടി 
അധ്യയനം ചെയ്തശേഷം അഖണണ്‍്ഡിത ബ്രഹ്മ 
ചര്യം ശീലിച്ച പുരുഷനും സ്ത്രീയും ഗൃഹസ്ഥാ 
ശ്രമം കൈക്കൊള്ളണം. 

തം പ്രതീതം സ്വധരര്‍മേണ പ്രഹ്മദായഹരം 
പിതുഃ. ര്സഗ്വിണം തലപ ആസീനമര്‍ഹയേത്‌ 
പ്രഥമംഗവാ. (മനുസ്മൃതി 3.3) 


അച്ഛന്റെയടുക്കല്‍ നിന്നോ ആചാര്യന്റെ 
അടുക്കല്‍ നിന്നോ സ്വധര്‍മം അനുസരിച്ച്‌ ്രഹ്മ 
ദായത്തെ-വിദ്യയാകുന്ന ഭാഗത്തെ- സമ്പാദിച്ച 
ശേഷം മാലയണിഞ്ഞ്‌ കട്ടിലില്‍ ഇരിക്കുന്ന 
വിദ്യാര്‍ത്ഥിയെ ഗുരു ആദ്യമായി ഗോദാനം 
ചെയ്ത്‌ സല്‍ക്കരിക്കണം. കന്യകയുടെ പിതാവും 
അങ്ങനെ ഗോദാനം കൊണ്ട്‌ അയാളെ സല്‍ക്ക 
രിക്കണം. 


ഗുരുണാനുമതഃ സ്നാത്വാ സമാവ്യൃത്തോ 
യഥാവിധി. ഉദ്വഹേത ദ്വിജോ ഭാര്യാമ്‌ 
സവര്‍ണാം ലക്ഷണാമ്പിതാമ്‌ (മനുസ്മൃതി 3.4) 
ഗുരുവിന്റെ ആജ്ഞപ്രകാരം കുളിച്ച്‌ 2 ' ഗുരു 
കുലത്തില്‍ നിന്ന്‌ വിധിപ്രകാരം മടങ്ങി വന്നതിനു 





1 ഗുരുകുലത്തിലെ ബിരുദധാരിയുടെ പേര്‍ 
സ്നാതകനെന്നാണ്‌. 


ശേഷം (ബാഹ്മണ -ക്ഷ്രതിയ -വൈശ്യന്മാര്‍ 
വര്‍ണാനുകൂലമായി സുന്ദരിയും ലക്ഷണയുക്ത 
യുമായ കന്യകയെ വിവാഹം ചെയ്ുണം. 


അസപിണ്ഡാ ച യാ മാതുരസഗോ ത്രാച 
യാ പിതുഃ. സാ പ്രശസ്താ ദ്വിജാതീനാം ദാര 
കര്‍മണി മൈഥുനേ (മനുസ്മൃതി 3.5) 


അമ്മയുടെ കുലത്തില്‍ ആറു തലമുറയായി 
ബന്ധം വയ്ക്കാത്തതും പിതൃഗോത്രത്തില്‍ പെടാ 
ത്തതുമായ കന്യകയെ വിവാഹം ചെയ്യുന്നതാണു 
ചിതം. ഇതിന്റെ പ്രയോജനം പരോക്ഷ്പ്രിയാ ഇവ 
ഹി ദേവാഃ പ്രത്യക്ഷദ്വിഷഃ (ശതപഥ) 


പരോക്ഷവസ്തുവില്‍ ഉളവാകുന്ന പ്രിയം 
പ്രത്ൃക്ഷവസ്തുവില്‍ നിശ്ചയമായും ഉണ്ടാവുക 
യില്ല. ഒരുവന്‍ കല്ക്കണ്ടത്തിന്റെ ഗുണങ്ങള്‍ കേട്ട 
റിഞ്ഞിട്ടേ ഉള്ളൂ. തിന്നിട്ടില്ല. എങ്കില്‍ അവന്റെ 
മനസ്‌ സദാ കല്ക്കണ്ടത്തില്‍ ആസക്തമായിരി 
ക്കും. പരോക്ഷമായ പദാര്‍ത്ഥത്തിനെ പുകഴ്ത്തു 
ന്നതു കേള്‍ക്കുമ്പോള്‍ അതു കിട്ടുവാന്‍ കലശ 
ലായ കൊതിയുണ്ടാകും. അതുപോലെ ദൂരസ്ഥ 
യായ, സ്വന്തം കുലത്തിലോ അമ്മയുടെ കുല 
ത്തിലോ അടുത്ത ചാര്‍ച്ചയില്ലാത്ത കന്യകയെ 
തന്നെയാണ്‌ വിവാഹം ചെയ്യേണ്ടത്‌. അകന്നതും 
അടുത്തതുമായ വിവാഹങ്ങളുടെ ഗുണദോഷ 
ങ്ങള്‍ പറയാം. 


1 ബാല്യകാലം മുതല്‍ അടുത്തടുത്തു പാര്‍ത്ത്‌ 





59 


2 ശതപഥം 14.6.11.2 


യര്‍ സത്യാര്‍ഥപ്രകാശം 


സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമവിധി 








ഒരുമിച്ചുകളിച്ച്‌, ഇണങ്ങിയും പിണങ്ങിയും നടന്ന്‌ 
സ്വഭാവഗുണവും ദോഷവും കുട്ടിക്കാലത്തെ ചപ 
ലതകളും അറിഞ്ഞ്‌ പരസ്പരം നഗ്നരായിപ്പോലും 
കണ്ടിട്ടുള്ള വര്‍ തമ്മില്‍ വിവാഹം ചെയ്താല്‍ 
അവര്‍ക്ക്‌ പരസ്പരപ്രേമം ഒരിക്കലും ഉണ്ടാവുക 
യില്ല. 

2. വെള്ളത്തില്‍ വെള്ളം ചേര്‍ക്കുന്നതുകൊണ്ട്‌ 
വിലക്ഷണഗുണമൊന്നും ഉണ്ടാകുന്നില്ല അതു 
പോലെ അച്ഛന്റെയോ അമ്മയുടെയോ കുലത്തില്‍ 
നിന്നു വിവാഹം ചെയ്യുന്നതുകൊണ്ട്‌ ശരീരത്തി 
ലുള്ള ധാതുക്കള്‍ മാറിമറിയായ്കയാല്‍ സന്താന 
പരമ്പരയ്ക്ക്‌ ഉന്നതി ലഭിക്കുകയില്ല. 


3. പാലില്‍ ശര്‍ക്കരയോ ചുക്കോ മറ്റു മരുന്നു 
കളോ ചേര്‍ത്താല്‍ അതു കൂടുതല്‍ നല്ലതാകും. 
അതുപോലെ ഭിന്ന ഗോത്രങ്ങളില്‍ ജനിച്ചവര്‍- 
അച്ഛന്റെയോ അമ്മയുടെയോ വംശം വഴി ബന്ധ 
മില്ലാത്ത വര്‍ തമ്മില്‍ വിവാഹം ചെയ്യുന്നത്‌ 
ശ്രേഷ്ഠമാണ്‌. 

4. ഒരു ദേശത്തു വസിക്കുമ്പോള്‍ രോഗ്രഗസ്ത 
നായിരിക്കുന്നയാള്‍ സ്ഥലം മാറിത്താമസിച്ചാല്‍ 
വായു, ഭക്ഷണം, വെള്ളം, മുതലായവയില്‍ മാറ്റം 
വരുന്നതുകൊണ്ട്‌ രോഗമുക്തനാകുന്നതുപോലെ 
ദൂരദേശീയര്‍ തമ്മിലുള്ള വിവാഹം ഉത്തമഫലം 
നല്‍കും. 


ട. സമീപത്തുനിന്നു വിവാഹം ചെയ്താല്‍ 
അന്യോന്യമുള്ള സുഖദുഃഖങ്ങള്‍ അറിയുവാനും 
പരസ്പര വിരോധമുണ്ടാകുവാനും ഇടയുണ്ട്‌. 
അകന്നു പാര്‍ക്കുന്നവര്‍ക്ക്‌ ഇതിനിടയാവുകയില്ല. 
ദൂരം വര്‍ദ്ധിക്കുംതോറും പ്രേമതന്തുവിന്‌ 
ദൈര്‍ഘ്യവും ദാര്‍ഡ്്യവും വര്‍ദ്ധിക്കും. സമീപസ്ഥ 
രുടെ കാര്യത്തിലിങ്ങനെ സംഭവിക്കില്ല. 


6. ദൂരദേശങ്ങളില്‍ ബന്ധം വച്ചാല്‍ അവിടുത്തെ 
വര്‍ത്തമാനങ്ങളുറിയുവാനും പദാര്‍ത്ഥങ്ങള്‍ കിട്ടു 
വാനും എളുപ്പമുണ്ട്‌. അടുത്ത പ്രദേശത്തു 
വിവാഹം ചെയ്താല്‍ അത്‌ സാധ്യമല്ല. അതുകൊ 
ണ്ടാണ്‌ ദുഹിതാ ദുര്ഹിതാ ദുരേ ഹിതാ ഭവതീ 
തി * കന്യകയെ ദൂരസ്ഥലത്ത്‌ വിവാഹം ചെയ്ത 
യയ്ക്കുന്നത്‌ ശ്രേയസ്കരമാകയാലും അടുത്തു 
ചെയ്തയയ്ക്കുന്നത്‌ അല്ലായ്കയാലുമാണ്‌ 
അവള്‍ക്ക്‌ ദുഹിതാ എന്നു പേരു വന്നത്‌. 

7. പെണ്‍കുട്ടികള്‍ പിതൃഗൃഹത്തിലേയ്ക്കു 
ചെല്ലുമ്പോഴെല്ലാം അവര്‍ക്കു വല്ലതും കൊടുത്തേ 
തീരൂ. അതിനാല്‍ കന്യാപിതാവിന്റെ വീട്ടില്‍ 





3 നിരുക്തം 3.4 


60 


ദാരിദ്ര്യം ഉണ്ടാകുവാനും ഇടയുണ്ട്‌. 

8. ഭാര്യാഭര്‍ത്താക്കന്മാരുടെ പിതൃഗൃഹങ്ങള്‍ 
അടുത്തിരുന്നാല്‍ അവിടെനിന്ന്‌ സഹായം ലഭി 
ക്കുമെന്ന ഹുങ്ക ഇരുകൂട്ടര്‍ക്കും ഉണ്ടാകുന്നതാണ്‌. 
അതുനിമിത്തം ഭാര്യാഭര്‍ത്താക്കന്മാര്‍ ചെറുതായി 
പിണങ്ങുമ്പോഴേക്കും ഭാര്യ തന്റെ വീട്ടിലേയ്ക്കു 
പൊയ്ക്കളയും. തന്മൂലം ഇരുകൂട്ടര്‍ക്കും തമ്മില്‍ 
നിന്ദയും വിദ്വേഷവും വര്‍ദ്ധിക്കുകയും ചെയ്യും. 
എന്തെന്നാല്‍ മിക്കവാറും പെണ്ണുങ്ങളുടെ സ്വഭാവം 
വളരെ തീക്ഷ്ണവും മൃദുവും ആകുന്നു. 

ഇത്യാദി കാരണങ്ങളാല്‍ പിത്ൃയഗോത്രത്തില്‍ 
നിന്നോ ആറു തലമുറകളില്‍ ഏതെങ്കിലും ബന്ധം 
വച്ചിട്ടുള്ള മാതൃകുലത്തില്‍ നിന്നോ അടുത്ത 
സ്ഥലത്തു നിന്നോ വിവാഹം ചെയ്യുന്നത്‌ നല്ലത 


ല. 
ഖ 


മഹാന്ത്യപി സമൃദ്ധാനി ഗോ/ജാവിധനധാ 
നൃതഃ. സ്രതീ സംബന്ധേ ദശൈതാനി കുലാനി 
പരിവര്‍ജയേത്‌ (ടി. 3.6) 

ധനം, ധാന്യം, പശു, ആട്‌, ആന, കുതിര, 
രാജ്യം, സ്ത്രീ മുതലായവജെല്ലാം എത്ര സമൃദ്ധ 
മായുണ്ടെങ്കിലും ഇനി എഴുതുന്ന പത്തു കുലങ്ങ 
ളുമായുള്ള വിവാഹബന്ധം വര്‍ജിക്കണം. 

ഹീന്രകിയം നിഷ്പുരുഷം നീശ്ഛന്ദോ രോമ 
ശാര്‍ശസം. ക്ഷയ്യാമയാവ്ൃയപസ്മാരിശ്ചിത്രികു 
ഷ്ഠികുലാനി ച. (ടി. 307) 

സത്കര്‍മങ്ങള്‍ ചെയ്യാത്തത്‌, സത്പുരുഷന്മാ 
രില്ലാത്തത്‌, വേദാധ്യയനത്തില്‍ വൈമുഖ്യമുള്ള 
ത്‌, ഉടലില്‍ നീണ്ട രോമങ്ങളുള്ളവരുള്ളത്‌, അര്‍ശ 
സ്‌, ക്ഷയം, കാസശ്വാസങ്ങള്‍, അഗ്നിമാന്ദ്യം, അപ 
സ്മാരം, പാണ്ട്‌, കുഷ്ഠം, എന്നീ രോഗങ്ങളുള്ള 
ത്‌, എന്നീ കുലങ്ങളില്‍ പിറന്നവര്‍ തമ്മില്‍ 
വിവാഹം പാടില്ല. എന്തെന്നാല്‍ ഈ പറഞ്ഞ 
ദോഷങ്ങളും രോഗങ്ങളും പകരുന്നതാണ്‌. അതി 
നാല്‍ ഉത്തമകുലങ്ങളിലുള്ളവര്‍ തമ്മില്‍ മാത്രമേ 
വിവാഹം പാടുള്ളൂ. 


നോദ്വഹേത്‌ കപിലാം കമ്പ്യാം നാധികാംഗീം 
നരോഗിണീം. നാലോമികാം നാതിലോമാം ന 
വാചാടാം ന പിംഗളാം (ടി. 3.8) 


മഞ്ഞനിറമുള്ളവള്‍, പുരുഷനേക്കാള്‍ തടിമിടു 
ക്കുള്ളുവള്‍, രോഗിണി, തീരെ രോമമില്ലാത്തവള്‍, 
വളരെ രോമമുള്ളുവള്‍, വായാടി, ചുവന്ന കണ്ണു 
ള്ള വള്‍, ഇങ്ങനെയുള്ള പെണ്‍കിടാങ്ങളെ 
വേള്‍ക്കരുത്‌. 


നാലാം സമുല്ലാസം 






സത്യാര്‍ഥ്രപകാശം ൭൪ 





നര്‍ക്ഷവ്യക്ഷനദിീനാമ്നീം നാന്ത്ൃപര്‍വതനാ 
മികാം. ന പക്ഷ്ൃഹിപ്രേഷ്യനാമ്നീം നച ഭീഷ 
ണനാമികാം. (ടി. 3.9) 


അശ്ചിനീ. ഭരണീ, രോഹിണീദേവി, രേവതീ 

ബായി, ചിത്തരീ മുതലായ നക്ഷ്ധ്രനാമങ്ങളുള്ള 
വര്‍, തുളസീ, കാന്തി, റോസി, ചെമ്പകം, മുതലായ 
വ്ൃക്ഷനാമങ്ങളുള്ളവര്‍, ഗംഗാ, യമുനാ, മുതലാ 
യ നദിീനാമങ്ങളുള്ളവര്‍; ചണ്ഡാളീ മുതലായ 
മ്ലേച്ഛനാമങ്ങളുള്ളവര്‍ വിന്ധ്യ, ഹിമാലയി, 
പാര്‍വതി മുതലായ പര്‍വത നാമങ്ങളുള്ള വര്‍, 
കോകില, മൈന, മുതലായ പക്ഷിനാമങ്ങളുള്ള 
വര്‍ നാഗീ, ഭുജംഗാ മുതലായ സര്‍പ്പനാമങ്ങളു 
ള്ളവര്‍, മാധോദാസീ!, മീരാദാസി, ഇത്യാദി പ്രഷ്യ 
നാമങ്ങളുള്ളവര്‍ ഭീമകുമാരി ചണ്ഡികാ, കാളീ 
മുതലായ ഭയങ്കരനാമങ്ങളുള്ളവര്‍ ഇങ്ങനെയുള്ള 
കന്യകമാരെ വിവാഹം ചെയ്യരുത്‌. എന്തെന്നാല്‍ 
ഇപ്പറഞ്ഞ പേരുകള്‍ കുത്സിതങ്ങളും മറ്റു പദാര്‍ത്ഥ 
ങ്ങളെ കുറിക്കുന്നവയുമാകുന്നു. അവ്യംഗാംഗീം 
സൌമ്യനാമ്നീം ഹംസവാരണഗാമിനീം. തനു 
ലോമകേശദശനാം മൃദ്വംഗീമുദ്വഹേത്‌ സ്ര്രിയം 
(ടി. 3.10) വൈകല്യവും വൈരുപ്യവുമില്ലാത്ത 
അംഗങ്ങളുള്ള, യശോദാ സുഖദാ മുതലായ മധു 
രനാമങ്ങളുള്ള, ഹംസത്തിന്റെയോ പിടിയാനയു 
ടെയോ പോലെ നടപ്പുള്ള സൂക്ഷ്മങ്ങളായ രോമ 
ങ്ങള്‍, തലമുടി, പല്ലുകള്‍, എന്നിവയുള്ള കോമള 
ങ്ങളായ അംഗങ്ങളോടു കൂടിയ കന്യകയെയാണ്‌ 
വിവാഹം ചെയ്യേണ്ടത്‌. 


ചോ:- വിവാഹത്തിന്‌ ഏറ്റവും നല്ല കാലം 
ഏതാണ്‌? ഏറ്റവും നല്ല രീതി ഏതാണ്‌? 

ഉത്തരം- പതിനാറു മുതല്‍ ഇരുപത്തഞ്ചു വയ 
സ്സുവരെ കന്യകയ്ക്കും ഇരുപത്തഞ്ചു വയസ്സു 
മുതല്‍ നാല്പത്തെട്ടു വയസു വരെ പുരുഷനും 
വിവാഹഹപ്രായമാണ്‌. എങ്കിലും പതിനാറാം വയ 
സില്‍ സ്ത്രീയും ഇരുപത്തിയഞ്ചാം വയസ്സില്‍ 
പുരുഷനും വിവാഹം ചെയ്യുന്നത്‌ അധമമാണ്‌. 
18 അല്ലെങ്കില്‍ 20 വയസ്സില്‍ സ്ര്രീയും 30, 32 
അഥവാ 40 വയസ്സില്‍ പുരുഷനും വിവാഹം 
ചെയ്യുന്നത്‌ മദ്ധ്യമമാകുന്നു. 24 വയസ്സു തികഞ്ഞ 
സ്ര്രീയും 48 വയസ്സു തികഞ്ഞ പുരുഷനും 
തമ്മില്‍ വിവാഹം ചെയ്യുന്നതാണ്‌ ഉത്തമം. ഇപ്ര 
കാരം ശ്രേഷ്ഠമായ വിവാഹ നിയമവും പ്രഹ്മച 
ര്ൃത്തോടു കൂടിയ വിദ്യാഭ്യാസവും നന്നായി പ്രച 
രിക്കുന്ന ദേശമാണ്‌ സുഖസമ്പൂര്‍ണ്ണമായി ഭവി 
ക്കുന്നത്‌. ബ്രഹ്മചര്യനിഷ്ഠമായ വിദ്യാഭ്യാസമ 
ല്ലാതെ ബാല്യകാലവും അയോഗ്യര്‍ തമ്മിലുള്ള 


61 


വിവാഹവും നടപ്പുള്ള രാജ്യം ദുഃഖത്തില്‍ മുഴു 
കുന്നു. എന്തെന്നാല്‍, ദ്രഹ്മചര്യനിഷ്ഠമായ വിദ്യാ 
ഭ്യാസം, വിവാഹസ്ര്പദായം എന്നിവ പരിഷ്ക്ക 
രിച്ചാല്‍ എല്ലാം നന്നാകും. ഇവ രണ്ടും ദുഷിച്ചാല്‍ 
എല്ലാം ദുഷിക്കും. 

ചോ- (1) അഷ്ടവര്‍ഷാ ഭവേദ്ഗൌരീ നവ 
വര്‍ഷാ ച രോഹിണീ. ദശവര്‍ഷാ ഭവേദ്‌ കമ്പ്യാ 
തത ഈരര്‍ധ്വം രജസ്വലാ. 


(2) മാതാ ചൈവ പിതാ തസ്യാ ജ്േേഷ്ഠോ 
ര്രാതാ തഥൈവ ച. ര്രയസ്തേ നരകം യാന്തി 
ദൃഷ്ട്വാ കന്യാ രജസ്വലാമ്‌. 


ഈ രണ്ടു ശ്ലോകങ്ങള്‍ പാരാശരിയിലും ” 
ശീധ്ലബോധശത്തിലും ” എഴുതിക്കാണുന്നവയാ 
ണ്‌. എട്ടാമത്തെ വയസ്സില്‍ ഗൌരി എന്നും ഒമ്പ 
താമത്തെ വയസ്സില്‍ രോഹിണീ എന്നും പത്താ 
മത്തെ വയസില്‍ കന്യാ എന്നും അതിനു ശേഷം 
രജസ്വലാ എന്നും പെണ്‍കുട്ടികള്‍ക്ക്‌ പേരു പറ 
യുന്നു. പത്തു വയസു തികയുന്നതുവരെ 
കല്യാണം കഴിച്ചുകൊടുക്കാതെ, പെണ്‍കുട്ടിയെ 
രജസ്വലയായി കാണാനിടയാകുന്ന മാതാപിതാ 
ക്കള്‍, ജ്യേഷ്ഠസഹോദരന്‍ എന്നീ മൂന്നുപേരും 
നരകത്തില്‍ പതിക്കുന്നതാണ്‌ എന്നാണ്‌ ശ്ലോക 
ങ്ങളുടെ അര്‍ത്ഥം. 


ഉ- ബ്രഹ്മോവാച (ബ്രഹ്മാവു പറഞ്ഞു) 


(൯൬ ഏകക്ഷണാ ഭവേദ്‌ ഗയരി ദ്വിക്ഷണേയം 
തു രോഹിണീ. ത്രിക്ഷണാ സാ ഭവേത്‌ കന്യാ 
ഹത ഈര്‍ധ്വം രജസ്വലാ. 


(2 മാതാ പിതാ തഥാ ഭ്രാതാ മാതുലോ 
ഭഗിനി സ്വകാ. സര്‍വ തേ നരകം യാന്തി ദൃഷ്ലാ 
കമ്പ്യാം രജസ്വലാമ്‌. 


ഈയ്യിടെ ഉണ്ടാക്കിയ ്രഹ്മപുരാണത്തിലുള്ള 
വചനമാണിത്‌. എര്രത സമയം കൊണ്ട്‌ ഒരു പര 
മാണു ചലിക്കുന്നവോ അത്ര സമയത്തെയാണ്‌ 
ഒരു ക്ഷണം എന്നു പറയുന്നത്‌. ഒരു പെണ്‍കുട്ടി 
പിറന്നാല്‍ അവള്‍ക്ക്‌ ആദ്യത്തെ ക്ഷണത്തില്‍ 
ഗൌരി എന്നും രണ്ടാമത്തെ ക്ഷണത്തില്‍ 
രോഹിണി മൂന്നാമത്തെ ക്ഷണത്തില്‍ കന്യക 
എന്നും സംജ്ഞകള്‍ ആകുന്നു. നാലാമത്തെ 
ക്ഷണത്തില്‍ അവള്‍ രജസ്വലയായിത്തീരുന്നു. (1) 





4 പാരാശര്‌സ്മൃയതിക്ക്‌ ചഘു, ബ്യഹത്‌ എന്നാ? 
പഠഠങ്ങളുണ്ട്‌. ചഘ്ുുപഠഠത്തിലെ 7-൦ 
അധ്യായം 6 ഉം ഒ ശ്ലോകങ്ങളാണിവ 

൦ ശി(ഘബ്വോഗം 7-0 അഗ്യായം ശ്ലോ. കെ (്ചതിച്ഛിന്റെ 
വ്ൃത്യാസമനുസ്പതിച്ച്‌ ശ്ലോകസംഖ്യയും മാറും? 





 സത്യാര്‍ഥ്രപകാശം 


സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമവിധി 





അപ്രകാരം രജസ്വലയായ കന്യകയെ കാണുന്ന 
ക്ഷണത്തില്‍ തന്നെ അവളുടെ അച്ഛനും 
അമ്മയും സഹോദരനും അമ്മാവനും സഹോദ 
രിമാരും എല്ലാം നരകത്തില്‍ പതിക്കുന്നു (2) 
എന്നാണ്‌ ഇതിന്റെ അര്‍ത്ഥം. 


ചോ- ഈ പറഞ്ഞ ശ്ലോകങ്ങള്‍ പ്രമാണ 
ങ്ങളോ? 

ഉ- എന്തുകൊണ്ടല്ല. (ബ്രഹ്മാവിന്റെ ശ്ലോകങ്ങള്‍ 
പോലും പ്രമാണമല്ലെങ്കില്‍ നിങ്ങളുടെ പദ്യങ്ങളും 
പ്രമാണമല്ല. 


ചോ- കൊള്ളാം കൊള്ളാം. പരാശരനും കാശി 
നാഥനും പ്രാമാണ്യം ഇല്ലെന്നോ? 

ഉ:- ബലേഭേഷ! ബ്രഹ്മാവും പ്രാമാണികനല്ലെ 
ന്നോ. പരാശരനേയും കാശീനാഥനെയും കാള്‍ 
(്രഹ്മാവ്‌ വലിയവനല്ലെന്നോ. നിങ്ങള്‍ പ്രഹ്മാ 
വിന്റെ ശ്ലോകങ്ങളെ വക വയ്ക്കുന്നില്ലെങ്കില്‍ പരാ 
ശരന്റെയോ കാശീനാഥന്റെയോ ശ്ലോകങ്ങളെ 
ഞങ്ങള്‍ക്കും വേണ്ട. 


ചോ:- നിങ്ങളുടെ ശ്ലോകത്തില്‍ അസംഭവ്യമു 
ള്ളതിനാല്‍ പ്രമാണമല്ല. ജനനസമയത്തു തന്നെ 
അനേകായിരം ക്ഷണങ്ങള്‍ കഴിഞ്ഞുപോകുന്നു. 
അതിനിടയില്‍ വിവാഹം എങ്ങനെ നടത്തും? ആ 
സമയത്തു വിവാഹം നടത്തുന്നതു കൊണ്ട്‌ 
യാതൊരു ഫലവുമില്ലതാനും. 


ഉ:- എന്റെ ശ്ലോകത്തില്‍ അസംഭവ്യദോഷമു 
ണ്ടെങ്കില്‍ അത്‌ നിങ്ങളുടെ ശ്ലോകത്തിലുമുണ്ട്‌. 
എന്തെന്നാല്‍ എട്ട്‌, ഒമ്പത്‌ അല്ലെങ്കില്‍ പത്തു 
വയസ്സു പ്രായമാകുമ്പോള്‍ വിവാഹം ചെയ്യുന്നത്‌ 
നിഷ്ഫലം തന്നെ. പതിനാറു വയസ്സു കഴിഞ്ഞ്‌ 
ഇരുപത്തിനാലു വയസ്സിനകം വിവാഹം 
ചെയ്താല്‍ പുരുഷന്റെ വീര്യം പരിപക്വവും 
ശരീരം ബലിഷ്ഠവുമാകയാലും സ്ത്രീയുടെ 
ഗര്‍ഭാശയം വളര്‍ന്നു കഴിഞ്ഞതും ശരീരം ബലി 


ഷ്ഠവുമാകയാലും ഉത്തമസന്താനം ജനിക്കുന്നു. 
ക 

2 " എട്ടു വയസ്സു പ്രായമായ കുട്ടിക്ക്‌ സന്താനോ 
ല്പത്തി അസംഭവ്യമായിരിക്കുന്നതുപോലെ 
ഗൌരീ, രോഹിണീ മുതലായ പേരിടുന്നതും 
അസംഭവമാണ്‌. 


കന്യക ഗൌരവര്‍ണയല്ല. കറുത്തവളാണെങ്കില്‍ 
ഗൌരി എന്നു വിളിക്കുന്നത്‌ ശരിയല്ല. കൂടാതെ 
ഗൌരി മഹാദേവന്റെയും രോഹിണി വസുദേവ 
ന്റെയും പത്നിമാരായിരുന്നു. പുരാണവിശ്വാസി 
കളായ നിങ്ങള്‍ അവരെ മാതൃതുല്യം ബഹുമാ 
നിക്കുന്നു. സകല കന്യകമാരും ഗൌരിയാണെന്നും 
മറ്റും സങ്കല്പിച്ചാല്‍ പിന്നെ വിവാഹം ചെയ്യുന്ന 
താരെയാണ്‌? അഥവാ ചെയ്താലും ആ വിവാഹം 
ധര്‍മാനുസൃതമാകുമോ? അതിനാല്‍ നിങ്ങളു 
ടെയും എന്റെയും ശ്ലോകങ്ങള്‍ വെറും ഭാവനയാ 
ണ്‌. ഞാന്‍ ബ്രഹ്മോവാചാ എന്നുപറഞ്ഞ്‌ ശ്ലോകം 
ഉണ്ടാക്കിയതുപോലെ പരാശരാദികളുടെ പേരും 
പറഞ്ഞ്‌ ശ്ലോകമുണ്ടാക്കി. ഇത്തരം പ്രമാണങ്ങ 
ളെയെല്ലാം വലിച്ചെറിഞ്ഞ്‌, വേദങ്ങളെ പ്രമാണ 
മാക്കി എല്ലാകാര്യങ്ങളും ചെയ്യണം. * മനുസ്മൃതി 
നോക്കുക.:- 

ര്രീണീ വര്‍ഷാണ്ടുദീക്ഷേത കുമാര്യൃതു 
മതീ സതീ. ഈര്‍ദ്ധം തു കാലാദേതസ്മാദ്ധി 
ന്ദേത സദൃശം പതിമ്‌ (മനു. 9. 90) 


കന്യക ഒ്ടതുമതിയായ ശേഷം മൂന്നുകൊല്ലം 
കഴിയുന്നതുവരെ ഭര്‍ത്താവിനെ അന്വേഷിച്ചുകൊ 
ണ്ടിരിക്കുകയും അതിനുശേഷം അനുരൂപനായ 
പുരുഷനെ ഭര്‍ത്താവായി വരിക്കുകയും ചെയ്യു 
ണം. ആര്‍ത്തവം മാസംതോറുമാണ്‌. മൂുന്നാണ്ടു 
കൊണ്ട്‌ മുപ്പത്താറു പ്രാവശ്യം രജസ്വലയായതി 
നുശേഷം വിവാഹിതയാകുകയാണുചിതം. മുമ്പ 


ല. 
ഖ 


കാമമാമരണാത്തിഷ്ഠോദ്‌ ഗൃഹേ കമ്പൃയര്‍ത്തു 





(മഹര്‍ഷിയുടെ അടിക്കുറിച്ഛാണിത്‌ പരിഭാഷകമ്റ്തേക്ല 

* വിറഥാഹോച്‌തമായ' വ/യന്ധിനെ ഗപഠഫിച്ചിടില്ലാത്ത 
സ്്(ത?ചു തുഷത്മാരുടെ ഗരീഭാധാനത്തെ ഗന്ഥന്തര/മുനി 
ഇങ്ങനെ സുഡശുതത്തിര്നിഷേഥിക്കുന്നു. 
ഈനഫേഗഡശര്‍വശീഷഥയാമപപാച്ത പഞ്ഞ/വിശതിമ്‌ 
യദ്യമഗത്തേ പുമാദി ഗര്ഭം കുകഷിസ്ഥ? സ വിചദ്യതേ 
ജാതേ2 വഴ ന ചിരഞ്ജിവേജ്ജിവേദ്ധാദുരര്‍ബ്/മ്യേദ്മിയഃ 
തസ്്മാദത്വന്തബ്ചലായം ഗരര്‍ഭാഥാനം ൩ കാരയേത്‌ 
(സുശശുതം, ശരരസ്ഥാനം 20. 47-48) 
അര്ഥം പതിനാറു വയസു തികയാത്ത സ്തയിതി ഇരുച 
ത്തഞ്ചു വയസു ്രഠായമാകാത്ത പുരുഷന്‍ ഗര്ഭാധാനം ചെയ്യു 
നാതായാതി തമ ഗരീഭം കുകഷിയിലിരുന്ന്‌ വിപത്തിനെ (പ്ഠചി 
ക്കുന്നു, അതായത്‌, ഗര്ഭകാലാ പുര്ണമ്ഥയശേഷധ ഉല്ചനാ 


62 


മാറുന്നില്ല. ഉല്ചന്നമായാരത്ത്മന്നെ ദ1രീഘകാലം ജിറിക്കു 
കയില്ല. ജാവിച്ചഠാലും ദുര്ബമലേന്ദ്രിയനായിരിക്കും. അതിനാല്‍ 
അത/ബ്ഥഥ്യാവസ്ഥയിത്‌ ഗര്‍ഭധാരണം പാടില്ല ഇങ്ങനെ 
സ്ൃഷ്ടി(കമം കാണുകയും ബുദ്ധികൊണ്ട്‌ ആലോചിക്കുകയും 
ചെയ്യുമ്വോശീ ൧ വയസ്സു ത?7കയാത്മ സ്(ത്രീയും 25 തിക 
യാത്ത പുരുഷനും സത്തത്യുല്പാദനക്ഷശരമല്ല എന്നു തെളി 
യുന്നു. ഇത?നു വിചരതം ചെയ്യുന്നവര്‍ ദുഃഖത്തിന്റെ ഭാഗ 
ഭാക്കുകളാവുകയും ചെയ്യും. 


6 ഏതദുക്തം ഭവതി മന്ത്രേണൈവാനുസൃതം കര്‍മ്മ 
കര്ത്തവ്യഥ്‌ (മ്ര്തവേദങ്ങളെ അനുസരിച്ചു മാത്രമേ 
കര്‍മങ്ങളനുഷ്ഠിക്കാവു എന്നു പറഞ്ഞിട്ടുണ്ട്‌. സ്‌കന്ദ 
നിരുക്തടീകാ-1-2. 1-൦ ഭാഗം 19-0൦ പേജ്‌ 


നാലാം സമുല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 





മത്യപി. നചൈവൈനാം പ്രയച്ചേത്തു ഗുണഹീ 
നായ കര്‍ഹിചിത്‌ (ടി. 9.89) 


ആണും പെണ്ണും മരണപര്യന്തം അവിവാഹി 
തരായിരിക്കട്ടെ. പക്ഷേ അസദൃശര്‍-അന്യോന്യം 
ചേര്‍ച്ചയില്ലാത്ത ഗുണകര്‍മ സ്വഭാവങ്ങളോടുകൂ 
ടിയവര്‍ തമ്മില്‍ വിവാഹം ഒരിക്കലും പാടില്ല. 
പ്രായം തികയുന്നതിനു മുമ്പോ ചേര്‍ച്ചയില്ലാത്ത 
വര്‍ തമ്മിലോ വിവാഹം ചെയ്യുന്നത്‌ ശരിയല്ലെന്ന്‌ 
ഇതുകൊണ്ടു സിദ്ധിക്കുന്നു. 

ചോ:- വിവാഹം അച്ഛനമ്മമാരുടെ ഇഷ്ടം 
പോലെയോ കുട്ടികളുടെ ഇഷ്ടം പോലെയോ 
വേണ്ടത്‌? 

ഉ:- കുട്ടികളുടെ ഇഷ്ടമനുസരിച്ച്‌ വിവാഹം 
നടത്തുന്നതാണ്‌ ഉത്തമം. അച്ഛനമ്മമാര്‍ക്ക്‌ സമ്മ 
തമാണെങ്കിലും കുട്ടികളുടെ സമ്മതമില്ലാതെ 
വിവാഹം നടത്തുന്നതു നല്ലതല്ല. പരസ്പര 
സംതൃപ്തിയോടുകൂടി വിവാഹം ചെയ്യുന്ന ദമ്പ 
തിമാര്‍ക്ക്‌ പരസ്പര വിരോധം വളരെക്കുറച്ചു 
മാത്രമേ ഉണ്ടാവുകയുള്ളു. സന്താനങ്ങള്‍ അധികം 
നന്നായിരിക്കുകയും ചെയ്യും. അസംതൃപ്തി 
യോടു കൂടി നടത്തുന്ന വിവാഹം സദാ ദുഃഖ്ര്ര 
ദമാവുകയേ ഉള്ളൂ. വിവാഹത്തിന്റെ ഫലം അനു 
ഭവിക്കേണ്ടവര്‍ വധൂവരന്മാരാണ്‌. മാതാപിതാക്ക 
ന്മാരല്ല. പരസ്പരം സ്നേഹമുണ്ടായാല്‍ സുഖവും 
വിരോധമുണ്ടായാല്‍ ദുഃഖവും ഭാര്യാഭര്‍ത്താക്ക 
ന്മാര്‍ക്കു മാത്രമേ ഉള്ളൂ. 


സന്തുഷ്ടോ ഭാര്യയാ ഭര്‍ത്താ ഭര്‍ത്താ ഭാര്യാ 
തഥൈവ ച. യസ്മിന്നേവകുലേ നിതും 
കല്യാണം ത്രത വൈ ര്രുവമ്‌ (ടി. 3.60) 


ഭര്‍ത്താവ്‌ ഭാര്യയോടും ഭാര്യ ഭര്‍ത്താവിനോടും 
സ്‌ നേഹപൂര്‍വുൃവം വര്‍ത്തിക്കുന്ന കുലത്തില്‍ 
സുഖവും ലക്ഷ്മിയും കീര്‍ത്തിയും നിവസിക്കു 
ന്നു. പരസ്പരവിരോധവും കലഹവും ഉള്ളിടത്ത്‌ 
ദുഃഖവും ദാരിദ്ര്യവും ദുഷ്കീര്‍ത്തിയും കുടിയേ 
റുന്നു. അതിനാല്‍ ആര്യാവര്‍ത്തത്തില്‍ പരമ്പര 
യായി നടന്നുവരുന്ന സ്വയംവരരീതിയാണ്‌ ഉത്ത 
മം. വിവാഹിതരാകുവാന്‍ ആഗ്രഹിക്കുന്ന 
സ്ര്രീപുരുഷന്മാരുടെ വിദ്യ, വിനയം, സ്വഭാവം, 
രൂപം, വയസ്‌, ബലം, കുലം, ശരീരത്തിന്റെ വലിപ്പം 
തുടങ്ങിയ എല്ലാ അംശങ്ങളും പരസ്പരം യോജി 
ക്കണം. യോജിപ്പില്ലെങ്കില്‍ വിവാഹത്തില്‍ ഒട്ടും 
സുഖം ഉണ്ടാവുകയില്ല. അതുപോലെ ബാല്യവി 
വാഹവും സുഖ്ര്പദമല്ല. 

1. യുവാ സുവാസാഃ പരിവീത ആഗാത്സ ഉ 


63 


ശ്രേയാന്‍ ഭവതി ജായമാനഃ. തം ധീരാസഃ 
കവയ ഉന്നയന്തി സ്വാധ്ധ്യോ മനസാ ദേവയന്തഃ. 
(ജു. 3.8.) 

2. ആ ധേനവോ ധുനയന്താമശിശ്ധീഃ 
സബര്‍ദുഘാഃ ശശയാ അപ്രദുഗ്ദ്ധാഃ. നവ്യാ 
നവ്യാ യുവതയോ ഭവന്തിര്മഹദ്ദേവാനാമസു 
രത്വമേകമ്‌ (9. 3.55.1) 


3, പുര്‍വീരഹം ശരദഃ ശ്രശമാണാ ദോഷാ വ 
സ്തോരുഷസോ ജരയന്തീഃ. മിനാതി ശ്രിയം 
ജരിമാ തനുനാമഫ്യു നു പത്നീര്വൃഷണോ ജ 
ഗമമ്യുഃ (99.1.179.1) 


1 ഏതൊരു പുരുഷന്‍ (പരിവിതഃ) ഉപനയനം 
കഴിഞ്ഞവനും ബ്രഹ്മചര്യമനുഷ്ഠിച്ച്‌ ഉത്തമശിക്ഷ 
ണവും വിദ്യാഭ്യാസവും നേടിയവനും (സുവാ 
സാ9) ഭംഗിയുള്ള വസ്ര്തം ധരിച്ചവനും പ്രഹ്മ 
ചാരിയും (യുവാ) പൂര്‍ണയഈവനത്തെ പ്രാപിച്ച 
വനുമായ ശേഷം വിദ്യാഭ്യാസം ചെയ്ത്‌ ഗൃഹ 
സ്ഥാശ്രമത്തില്‍ (ആഗാത്‌) പ്രവേശിക്കുന്നുവോ 
(സ, ഉ) അവന്‍ തന്നെ വിദ്യയാകുന്ന രണ്ടാം ജന്മ 
ത്തില്‍ (ജായമാനഃ?) പ്രശസ്തനായി (ശ്രേയാന്‍) 
ശ്രേയസ്സുള്ളവനും മംഗള്രപദനുമായി (ഭവതി) ഭവി 
ക്കുന്നു. (സ്വാധ്യദ) ശരിയായ ധ്യാനയുക്തമായ 
(മനസാ) വിജ്ഞാനത്താല്‍ (ദേവയന്ത?ഃ) വിദ്യാ 
ഭിവൃദ്ധിയെ ഇച്ഛിക്കുന്നവരും (ധീരാസഃ) ധൈര്യ 
മുള്ളവരുമായ (കവയഃ) വിദ്വാന്മാര്‍ (തം) അവ 
നെയാണ്‌ (ഉന്നയന്തി) ഉന്നതപദവിയില്‍ പ്രതി 
ഷ്ഠിക്കുന്നത്‌. ര്രഹ്മചര്യം അനുഷ്ഠിച്ച്‌ വിദ്യയും 
ശിക്ഷണവും സമ്പാദിക്കാതെയോ ബാല്യാവസ്ഥ 
യിലോ വിവാഹം ചെയ്യുന്ന സ്ര്രീ പുരുഷന്മാര്‍ 
തീരെ അധഃപതിച്ച്‌ സജ്ജനങ്ങള്‍ക്ക്‌ ആദരവില്ലാ 
തെയായിത്തീരുന്നു. 

2. (അപ്രദുഗദ്ധാഃ) ആരും കറന്നിട്ടില്ലാത്ത (ധേ 
നവ) പശുക്കളെപ്പോലെ (അശ്വീഃ) ബാല്യാവ 
സ്ഥാരഹിതരും (സബര്‍ദുഘാഃ) സകല സത്പ്ര 
വൃത്തികളിലും സമര്‍ത്ഥരും (ശശയാഃ) കൌനമാരദ 
ശയെ അതിക്രമിച്ചവരും (നവ്യാനവ്യാഃ) ഏറ്റവും 
പുതിയ ശിക്ഷണങ്ങളാലും അവസ്ഥകളാലും പരി 
പൂര്‍ണകളും (ഭവന്തി) ആയിരിക്കുന്ന (യുവത 
യഃ) പൂര്‍ണയൌഈവനത്തോടുകൂടിയ സ്ര്രീകള്‍ (ദേ 
വാനാമ്‌) പ്രഹ്മചര്യാദി ര്രതങ്ങളോടു കൂടിയ 
പൂര്‍ണവിദ്വാന്മാരുടെ (ഏകമ്‌) അദ്ധിതീയമായും 
(മഹത്‌) വിശാലമായും (അസുരത്വമ്‌) ശാസ്ത്രാ 
ധൃൃയയനം കൊണ്ടു സംസ്കരിച്ച ബുദ്ധിയില്‍ 
(്രജ്ഞയില്‍) രമിക്കുന്നു എന്ന ഭാവാര്‍ത്ഥത്തെ 
ശ്രഹിച്ചവളായും തരുണനായ ഭര്‍ത്താവിനെ 





 സത്യാര്‍ഥ്രപകാശം 


സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമവിധി 





പ്രാപിക്കുകയും ചെയ്ത്‌ (ആധുനയന്താമ) ഗര്‍ഭം 
ധരിക്കട്ടെ. ബാല്യകാലത്ത്‌ ഒരിക്കലും പുരുഷനെ 
മനസാപോലും സ്മരിക്കരുത്‌. എന്തെന്നാല്‍, ഇഹ 
ലോകത്തിലും പരലോകത്തിലും സുഖമുളവാ 
ക്കുന്ന കര്‍മം ഇതൊന്നുമാതധ്രമാണ്‌. ബാല്യവി 
വാഹം കൊണ്ട്‌ പുരുഷന്മാര്‍ക്കുണ്ടാകാവുന്ന 
തിലും നാശം സ്ത്രീകള്‍ക്കുണ്ടാകും. 


3. എങ്ങനെ (നു) വേഗം (ശ്രശമാണഃ) 
അത്യന്തം പരിശ്രമിക്കുന്നവരും (വൃഷണ) വീര്യ 
സേചനം ചെയ്യുന്നതില്‍ സമര്‍ത്ഥരും പൂര്‍ണയൌ 
വനത്തോടുകൂടിയവരുമായ പുരുഷന്മാര്‍ (പ 
ത്നീഃ) യവനയുക്തകളും മനസിനിണങ്ങിയവ 
രുമായ ഭാര്യമാരെ (ജഗമ്യുഃ) പ്രാപിച്ചിട്ട്‌, നൂറു 
വര്‍ഷമോ അധികമോ കാലം ആനന്ദമനുഭവിച്ച്‌, 
പുര്തപൌര്രാദിക ളോടുകൂടി വസിക്കുന്നതു 
പോലെ സ്ത്രീപുരുഷന്മാര്‍ സദാ വര്‍ത്തിക്കണം. 
(പൂര്‍വി) മുമ്പുള്ള (ശരദ) ഒ്ടതുക്കളും (ജരയ 
ന്ത) വാര്‍ദ്ധകൃത്തെ ഉണ്ടാക്കുന്നവയായ (ഉഷ 
സഃ) ഉഷസും (ദോഷാ) രാത്രിയും (വസ്തോഃ) 
പകലും (തനുനാമ്‌) ശരീരങ്ങളുടെ (ശ്രിയമ) 
ശോഭയെ (ജരിമാ) ദൂരീകരിച്ചു ദൌ൪ബല്യത്തെയും 
വാര്‍ദ്ധക്യത്തേയും ഉണ്ടാക്കിയിരുന്നതുപോലെ 
(അഹമ്‌) ഞാന്‍-സ്ര്രീയും പുരുഷനും- (ഉ) നല്ല 
വണ്ണം (അപി) നിശ്ചയിച്ച്‌, ര്രഹ്മചര്യപൂര്‍വ്വം വിദ്യ 
യേയും ശിക്ഷണത്തേയും ശരീരശക്തിയേയും 
ആത്മബലത്തേയും സമ്പാദിച്ച്‌, യവനം പ്രാപി 
ച്ചതിനുശേഷം മാത്രമേ വിവാഹം ചെയ്കയുള്ളൂു. 
ഇതിന്‌ വിപരീതമായ വിവാഹം വേദവിരുദ്ധമാ 
കയാല്‍ ഒരിക്കലും സുഖ്യപപ്രദമാവുകയില്ല. 


ജൂഷിമാരും മുനിജനങ്ങളും രാജാക്കന്മാരും 
മഹാരാജാക്കന്മാരും മറ്റുശ്രേഷ്ഠന്മാരും ഇങ്ങനെ 
ര്രഹ്മചര്യത്തോടുകൂടി വിദ്യാഭ്യാസം ചെയ്ത 
ശേഷം മാര്തം സ്വയംവരസ്യ്്പരദായത്തില്‍ 
വിവാഹം ചെയ്തുപോന്ന കാലത്ത്‌ ഈ രാജ്യം 
അഭ്യുദയത്തെ പ്രാപിച്ചുവന്നു. (്രഹ്മചര്യപൂര്‍വ്ൃവം 
വിദ്യാഭ്യാസമില്ലാതാവുകയും മാതാപിതാക്ക 
ന്മാരുടെ ഇഷ്ടാനുസരണം വിവാഹം ചെയ്യാനും 
തുടങ്ങിയ കാലം മുതല്‍ക്ക്‌ ഈ ആര്യാവര്‍ത്ത 
ദേശത്തിന്റെ അധഃപതനം ക്രമമായി തുടങ്ങി. 
അതിനാല്‍ ഈ ദുഷ്ടസ്രമ്പദായം തൃജിച്ച്‌, നല്ല 
വര്‍ സ്വയംവരരീതി സ്വീകരിക്കണം. ഈ വിവാഹം 
വര്‍ണാനുക്രമത്തിലും വര്‍ണാനുക്രമം ഗുണ-കര്‍മ 
സ്വഭാവങ്ങളെ അനുസരിച്ചുള്ളതുമായിരിക്കണം. 


ചോ:- അച്ഛനമ്മമാര്‍ ്രാഹ്മണരാണെങ്കിലേ 
ഒരുവന്‍ ബ്രാഹ്മണനാവുകയുള്ളോ? അബ്രാഹ്മണ 


64 


രുടെ മക്കള്‍ക്ക്‌ ഒരിക്കലും ്രാഹ്മണരാകുവാന്‍ 
സാധിക്കുകയില്ലേ? 


ഉ:- സാധിക്കും. അനേകം പേര്‍ അങ്ങനെ 
മുന്‍കാലത്ത്‌ ര്രാഹ്മണരായിട്ടുണ്ട്‌. ഇപ്പോള്‍ 
ര്രാഹ്മണരാകുന്നുമുണ്ട്‌; മേലില്‍ ബ്രാഹ്മണരാവു 
കയും ചെയ്യും. ഛാന്ദോഗ്യോപനിഷത്തില്‍, 
അച്ഛന്റെ ജാതി ഏതാണെന്നറിഞ്ഞുകൂടാത്ത 
ജാബാലജഷിയും 0 ', മഹാഭാരതത്തില്‍ ക്ഷത്രി 
യജാതിയില്‍ ജനിച്ച വിശ്വാമിര്രന്‍ 0 “, ചണ്ഡാള 
ജാതിയില്‍ പിറന്ന മാതംഗമുനി എന്നിവരും 
രരാഹ്മണരായവരാണെന്നു പറഞ്ഞിട്ടുണ്ട്‌ 
ഇക്കാലത്ത്‌ വിദ്വാന്മാരും സത്വഭാവികളുമായവര്‍ 
തന്നെയാണ്‌ ബ്രാഹ്മണരായിരിക്കാന്‍ യോഗ്യര്‍. 
പഠിപ്പും സ്വഭാവഗുണവുമില്ലാത്ത മൂഡഃന്മാര്‍ ശൂദ്ര 
രാണ്‌. ഭാവിയിലും അങ്ങനെതന്നെ. 


ചോ:- രജോവീര്ൃയങ്ങള്‍ ചേര്‍ന്നുണ്ടായ 
ശരീരം മാറി മറ്റൊരു ജാതിയാകാന്‍ എങ്ങനെ 
യോഗ്ൃൃമാകും? 


ഉ:- രജോവീര്യങ്ങള്‍ ചേര്‍ന്നാല്‍ ബ്രാഹ്മണശ 
രീരം ഉണ്ടാവുകയില്ല. 


സ്വാധ്യായേന ജപൈര്‍ഹോമൈസ്ത്രൈവി 
ദ്യേനേജ്യയാസുതെഃ മഹായജൈഞശ്ഛ 
യജൈഞശ്ച (്രാഹ്മീയം ക്രിയതേ തനുഃ (മ 
നു. 2.28) ഇതിന്റെ അര്‍ഥം മുമ്പൊരിടത്തു പറ 
ഞ്ഞിട്ടുണ്ട്‌ 2 . ഇവിടെയും ചുരുക്കിപ്പറയാം. (സ്വാ 
ധ്യായേന) അധ്യയനം, അധ്യാപനം (ജപൈഃ) 
മനനം ചെയ്ക, ചെയ്യിപ്പിക്കുക, വിവിധഹോമ 
ങ്ങള്‍ ചെയ്യുക, വേദം മുഴുവനും ശബ്ദാര്‍ത്ഥസം 
ബന്ധജ്ഞാനത്തോടും സ്വരോച്ഛാരണത്തോടും 
കൂടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക 





സാ (ജാബാലാ) ഹൈനമുവാച നാഹമേതല്വേദ താത 
യദ്ഗോത്ര സ്ത്വമസി ബഹ്വഹം ചരന്തി പരിചാരിണീ 
യാൌവനേ ത്വാമലഭേ.............. തം ഹോവാച (ആചാര്യ) 
നൈതദ സ്രാഹ്മണോ വിവക്തുമര്‍ഹതി. 

(നിന്റെ ഗോത്രമെതെന്നെനിക്കറിവില്ല. പരിചാരിണി 
യായ ഞാന്‍ വളരെയിടങ്ങളില്‍ പോയിട്ടുണ്ടെന്ന്‌ അമ്മ 
പറഞ്ഞുവെന്ന സത്യം ഗുരുവിനോട്‌ പറഞ്ഞപ്പോള്‍ 
ഗുരു “നീ അബ്രാഹ്മണനാണെന്നു വിവക്ഷിതനാകാന്‍ 
അര്‍ഹനല്ല” എന്നുപറഞ്ഞു) (ഛാ ഉ. 4.4.2-5) 

കഥം പ്രാപ്തം മഹാരാജ ക്ഷത്രിയേണമഹാത്മനാ 
വിശ്വാമിത്രേണ ധര്‍മാത്മന്‍ ബ്രാഹ്മണത്വം നരര്‍ഷഭ. 
(മ.ഭ0. അനു.3-1, 2) 

സ്ഥാനേമതംഗോ ബ്രാഹ്മണ്യമാലഭദ്‌ ഭരതര്‍ഷഭ 
ചണ്ഡാലയോനാ ജാതോ ഹി കഥം (്രാഹ്മണ്യമാവാ 
പ്തവാന്‍ (മ. ഭാ. അനു. 3.19) 


10 പേജ്‌ 88 


നാലാം സമുല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 





എന്നിവയാലും (ഇജ്യയാ) പൌര്‍ണമീ ദിവസം 
അനുഷഠിക്കുന്ന ഇഷ്ടി മുതലായവയാലും (സു 
തൈഃ) മുമ്പ്‌ വിവരിച്ചിട്ടുള്ള വിധിയനുസരിച്ച്‌ 
ധര്‍മാനുസ്ൃതം സന്താനോലപാദനം ചെയ്യുക 
കൊണ്ടും (മഹായജൈഞശ്ച) പൂര്‍വ്വോക്തമായ 
ര്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, 
വൈശ്വദേവയജ്ഞം, അതിഥിയജ്ഞം എന്നിങ്ങ 
നെയുള്ള പഞ്ചമഹാ യജ്ഞങ്ങളെക്കൊണ്ടും 
(യജൈഞശ്ച) അഗ്നിഷ്ടോമം തുടങ്ങിയ യജ്ഞ 
ങ്ങള്‍ വിദ്വാന്മാരുടെ സേവനസത്ക്കാരങ്ങള്‍, 
സത്യഭാഷണം, പരോപകാരം മുതലായ സത്കര്‍മ 
ങ്ങള്‍ എന്നിവയെക്കൊണ്ടും ശില്പവിദ്യ അഭയ 
സിച്ച്‌ ദുരാചാരങ്ങളെ തൃജിച്ച്‌ സദാചാരപൂര്‍വം 
ജീവിക്കുന്നതുകൊണ്ടും (ഇയം) ഈ (തനു) 
ശരീരം ((ബാഹ്മീ) ര്രാഹ്മണന്റേത്‌ (ര്രിയതേ) 
ആയി ഭവിക്കുന്നു. 


ചോ:- ഈ വചനത്തെ നിങ്ങള്‍ അംഗീകരി 
ക്കുന്നുവോ? 

ഉ:- അംഗീകരിക്കുന്നു. 

ചോ:- രജോവീര്യ സംയോഗംകൊണ്ടുള്ള 
ജാതിവ്യവസ്ഥയെ പിന്നെങ്ങനെ അംഗീക 
രിക്കും? 

ഉ:- ഞാന്‍ മാതമല്ല അനേകര്‍ പരമ്പരയായി 
അംഗീകരിച്ചിട്ടുള്ളതാണ്‌. 


ചോ:- നിങ്ങള്‍ പാരമ്പര്ൃത്തിനുള്ള പ്രാമാണ്ു 
ത്തേയും ഖണ്‍ഡിക്കുന്നുവോ? 

ഉം:- ഇല്ല. പക്ഷേ, നിങ്ങളുടെ തെറ്റിദ്ധാരണയെ 
അംഗീകരിക്കാതെ ഖണ്‍ഡിക്കുന്നുവെന്നേയുള്ളൂ. 


ചോ:- എന്റെ ധാരണ തെറ്റാണെന്നും നിങ്ങ 
ളുടെ ധാരണ ശരിയാണെന്നുമുള്ളതിനുള്ള 
തെളിവെന്ത്‌? 

ഉ:- തെളിവു തരാം. നിങ്ങള്‍ അഞ്ചോ ആറോ 
തലമുറയില്‍ നടന്നുവന്നത്‌ സനാതനമായ 
നടപ്പാണെന്നു വിചാരിക്കുന്നു. ഞങ്ങള്‍ വേദവും 
സൃഷ്ടിയും ഉണ്ടായതുമുതല്‍ക്ക്‌ ഇന്നേവരെയുള്ള 
പാരമ്പര്യത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു. 
നോക്കുക, ശ്രേഷ്ഠനായ പിതാവിന്‌ ദുഷ്ടനായ 
പുരതനുണ്ടാകാറുണ്ട്‌. നല്ലവന്റെ പിതാവ്‌ ദുഷ്ട 
നായിരിക്കാറുണ്ട്‌. ചിലപ്പോള്‍ പിതാവും പുര്രനും 
ശ്രേഷ്ഠരും ചിലപ്പോള്‍ അവരിരുവരും ദുഷ്ടരും 
ആയിക്കാണുന്നു. നിങ്ങള്‍ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. 

യേനാസ്യ പിതരോ യാതാ യേന യാതാ 
പിതാമഹാഃ. തേനയായാത്സതാം മാര്‍ഗം തേന 


62 


ഗച്ചന്ന രിഷ്യതേ. (ടി. 4.178) അച്ഛന്‍ മുത്തച്ഛന്‍ 
എന്നിവര്‍ നടന്ന മാര്‍ഗ്ഗത്തിലൂടെയാണ്‌ സന്താന 
ങ്ങളും സഞ്ചരിക്കേണ്ടത്‌. എന്നാല്‍ (സതാമ്‌) 
സജ്ജനങ്ങളായ പിത്ൃപിതാമഹന്മാരുടെ മാര്‍ഗ 
ത്തിലൂടെ മാ്രമേ ചരിക്കാവു. ദുഷ്ടരായ പിതൃ 
പിതാമഹന്മാരുടെ പന്ഥാവില്‍ ഒരിക്കലും സഞ്ച 
രിക്കരുത്. എന്തെന്നാല്‍ ധര്‍മാത്മാക്കളായ പുരു 
ഷശ്രേഷ്ഠരുടെ മാര്‍ഗം പിന്‍തുടര്‍ന്നാല്‍ ദുഃഖമു 
ണ്ടാവില്ല. ഇതു നിങ്ങള്‍ അംഗീകരിക്കുന്നില്ലേ? 


ഉ:- നിശ്ചയമായും അംഗീകരിക്കുന്നു. 


ചോ:- കൂടാതെ ജഗദീശ്വരപ്രകാശിതമായ 
വേദാനുജ്ഞ മാത്രമേ സനാതനമായിരിക്കുകയു 
ള്ളു. അതിനു വിരുദ്ധമായതൊന്നും സനാതനമാ 
ണെന്നു വിചാരിക്കാനേ വയ്യ. ഇങ്ങനെയല്ലേ 
എല്ലാവരും ചിന്തിക്കേണ്ടത്‌. 


ഉം- നിശ്ചയമായും എല്ലാവരും ഇങ്ങനെതന്നെ 
ചിന്തിക്കണം. അല്ലാത്തവരോട്‌ ഇങ്ങനെ ചോദി 
ക്കണം:- ദരിശ്രനായ പിതാവിന്റെ പുര്തന്‍ ധന 
വാനായാലും അച്ഛന്റെ ദാരിദ്യത്തെ ശ്രേയസ്‌ക 
രമെന്നോര്‍ത്ത്‌ സാഭിമാനം തന്റെ ധനം വലിച്ചെ 
റിയണോ? അന്ധന്റെ പുരതനായി പിറന്നവന്‍ 
കണ്ണു രണ്ടും കുത്തിപ്പൊട്ടിച്ചു കളയണോ? 
ദുഷ്ടന്റെ മകന്‍ ദുഷ്പ്രവൃത്തികള്‍ മാത്രമേ 
ചെയ്യാവൂ എന്നു നിയമമുണ്ടോ? ഇല്ല ഒരിക്കലുമി 
ല്ല. പൂര്‍വപുരുഷന്മാര്‍ പരമ്പരയാ ചെയ്തുപോന്ന 
ശ്രേഷ്ഠകൃത്യങ്ങള്‍ ചെയ്കയും ദുഷ്കൃത്യങ്ങളെ 
തൃജിക്കുകയും ചെയ്യുന്നതാണ്‌ എല്ലാവര്‍ക്കും 
ഉചിതം. രജോവീരൃയസംയോഗാസ്പദമായ വര്‍ണ 
വ്യവസ്ഥ അംഗീകരിക്കുകയും ഗുണകര്‍മാധി 
ഷ്ഠിതമായ ജാതിവ്യവസ്ഥയെ തിരസ്്‌കരിക്കു 
കയും ചെയ്യുന്നവരോട്‌ ഇങ്ങനെ ചോദിക്കണം. 
തങ്ങളുടെ ്രാഹ്മണജാതി വെടിഞ്ഞ്‌ ചണ്ഡാ 
ലനോ ക്രിസ്ത്യാനിയോ മുസല്‍മാനോ ആയ 
വനെ എന്തുകൊണ്ട്‌ ബ്രാഹ്മണനെന്ന്‌ നിങ്ങള്‍ 
ഗണിക്കുന്നില്ല? അവര്‍ (്രാഹ്മണവൃത്തി തൃജി 
ച്ചതിനാല്‍ (ബാഹ്മണരല്ലാതായെന്നാവാം ഈ 
ചോദ്യത്തിനുത്തരം. ഇതില്‍ നിന്ന്‌ ബ്രാഹ്മണര്‍ക്കു 
വിഹിതമായ ഉത്തമകര്‍മങ്ങള നുഷ്ഠിക്കുന്ന 
ര്രാഹ്മണരും നീചജാതികളില്‍ ജനിച്ചവരെങ്കിലും 
ഉത്കൃഷ്ടജാതിക്കാരുടെ ഗുണകര്‍മ സ്വഭാവഗു 
ണമുള്ളവരും ഉന്നതജാതിയില്‍ പെടുന്നതായി 
കരുതണമെന്നും ഉന്നതജാതിയില്‍ ജനിച്ചിട്ടും 
നീചകര്‍മങ്ങള്‍ ചെയ്യുന്നവരെ നികൃഷ്ടജാതി 
യില്‍ പിറന്നവരായി വിചാരിക്കണമെന്നുമാണ്‌ മന 
സിലാകുന്നത്‌. 





കു 
റി 


സത്യാര്‍ഥപ്രകാശം 


സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമവിധി 





ചോ:- ബ്രാഹ്മണോസ്വയ മുഖമാസീദ്‌ ബാഹു 
രാജ നൃഃ കൃതഃ ഈരു തദസ്യ യദ്ദൈശ്ൃയദ 
പദ്ഭ്യാങ്‌ ശുദ്രോ/അജായത. 

യജുര്‍വേദം 31-ാം൦ അധ്യായം പതിനൊന്നാം 
മ്ര്രമാണിത്‌. ബ്രാഹ്മണന്‍ ഈശ്വരന്റെ മുഖത്തു 
നിന്നും ക്ഷ്രതിയന്‍ ബാഹുക്കളില്‍ നിന്നും 
വൈശ്യന്‍ ഈരുക്കളില്‍ നിന്നും ശുര്രന്‍ പാദ 
ങ്ങളില്‍ നിന്നും ഉണ്ടായി എന്നാണ്‌ ഇതിന്റെ 
അര്‍ത്ഥം. മുഖം കയ്യാവുകയോ കയ്യ്‌ മുഖമാ 
വുകയോ ഇല്ല. അവ്വണ്ണം (ബാഹ്മണര്‍ ക്ഷ്രതി 
യാദികളാവുകയോ ക്ഷത്രിയാദികള്‍ ബ്രാഹ്മണ 
രാവുകയോ ചെയ്യുകയില്ല. 


ഉ:- ഈ മ്ര്ത്രത്തിനു നിങ്ങള്‍ പറയുന്ന 
അര്‍ത്ഥം ശരിയല്ല. എന്തെന്നാല്‍ ഇവിടെ പുരു 
ഷ്വന്‍ അഥവാ നിരാകാരനും സര്‍വവ്യാപിയുമായ 
പരമാത്മാവിനെപ്പറ്റിയാണ്‌ പറയുന്നത്‌. നിരാകാ 
രനായ പരമാത്മാവിന്‌ മുഖവും മറ്റവയവങ്ങളും 
ഉണ്ടാവാന്‍ തരമില്ല. ഉണ്ടെങ്കില്‍ അവന്‍ സര്‍വ 
വ്യാപിയല്ല. സര്‍വവ്യാപിയല്ലെങ്കില്‍ സര്‍വശ 
ക്തന്‍, ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാര 
കര്‍ത്താവ്‌, ജീവാത്മാക്കളുടെ പുണ്ൃപാപങ്ങള്‍ 
അറിഞ്ഞ്‌ ഫലവ്യവസ്ഥകള്‍ ചെയ്യുന്നവന്‍, സര്‍വ 
ജ്ഞന്‍, ജനനമരണമില്ലാത്തവന്‍ മുതലായ വിശേ 
ഷണങ്ങള്‍ക്ക്‌ അര്‍ഹനുമല്ല. അതിനാല്‍ ഈ മ 
ന്ത്രത്തിന്റെ അര്‍ത്ഥം ഇപ്രകാരമാണ്‌ (അസ്ധ്യ) 
സര്‍വവ്യാപിയായിരിക്കുന്ന പരമാത്മാവിന്റെ 
സൃഷ്ടിയില്‍ (മുഖമ്‌) മുഖമെന്നപോലെ എല്ലാ 
റ്റിലും മുഖ്യന്‍ -ഉത്തമന്‍ - ആയിരിക്കുന്നവന്‍ 
(്രബാഹ്മണഃ) ്ബാഹ്മണനും (ബാഹൂ) 
“ബാഹുര്‍വൈ ബലം; ബാഹുര്‍വൈ വീര്യം” 
ബലം വീര്യം എന്നിവയുടെ നാമാന്തരമാണ്‌ 
ബാഹു "” എന്നു ശതപഥ്രാഹ്മണത്തിലുള്ളതി 
നാല്‍ ബലവീര്യങ്ങള്‍ അധികമുള്ളവന്‍ (രാജനു) 
ക്ഷത്രിയനും (ഈരു) അരക്കെട്ടിന്റെ ചുവട്ടിലും 
മുട്ടിന്റെ മുകളിലുമായിട്ടുള്ള ഈരുവിന്റെ ബലം 
കൊണ്ട്‌ എല്ലായിടത്തും സഞ്ചരിക്കുന്നവന്‍ (വൈ 
ശ്യ3) വൈശ്യനും (പദ്ഭ്യാം) ശരീരത്തിന്റെ 
താഴത്തെ അവയവമായ പാദം പോലെ മൂഡത 
മുതലായ അധമഗുണങ്ങളോടു കൂടിയവന്‍ (ശൂ 
(9) ശുദ്രനും ആകുന്നു. ശതപഥ്രബാഹ്മണം മുത 
ലായ മറ്റു ഗ്രന്ഥങ്ങളിലും ഈ മ്രന്തത്തിന്റെ 
അര്‍ത്ഥം ഇപ്രകാരം തന്നെയാണ്‌ വ്യാഖ്യാനിച്ചി 
ട്ടുള്ളത്‌. 





11 ഈ മൂലം ഇന്നു ലഭ്യമായ ശതപഥത്തില്‍ ദൃശ്യമല്ല. 


60 


യസ്മാദേതേ മുഖ്യാസ്തസ്മാന്മുഖതോ ഹൃ 
സ്ൃജ്യന്ത ഇത്യാദി 0" 

ഇവര്‍ മുഖ്യരായതുകൊണ്ട്‌ മുഖത്തില്‍ നിന്നു 
ണ്ടായി എന്നു പറയുന്നത്‌ സംഗതമാണ്‌. മുഖം 
എല്ലാ അവയവങ്ങളിലും ശ്രേഷ്ഠമാണ്‌. അതു 
പോലെ പൂര്‍ണമായ വൈദുഷ്യം, ഉത്തമമായ 
ഗുണകര്‍മസ്വഭാവങ്ങള്‍ എന്നിവ നിമിത്തം മനു 
ഷ്യവര്‍ഗത്തില്‍ ശ്രേഷ്ഠരെ ബ്രാഹ്മണര്‍ എന്നു 
പറയുന്നു എന്നര്‍ത്ഥം. നിരാകാരനായ ഈശ്വരന്‍ 
മുഖം മുതലായ അവയവങ്ങള്‍ ഇല്ല. അപ്പോള്‍ 
അവയില്‍ നിന്നു ജനിക്കുകയെന്നു പറയുന്നത്‌ 
വന്ധ്യാപുര്രന്റെ വിവാഹമെന്നവണ്ണം അസംഭവ്യ 
മാണ്‌. 6്രാഹ്മണാദികള്‍ മുഖം മുതലായ അവയ 
വങ്ങളില്‍ നിന്നാണു ജനിച്ചതെങ്കില്‍ ഉപാദാന 
കാരണത്തിന്റെ ആകൃതി അവര്‍ക്കു ലഭിക്കേണ്ട 
തായിരുന്നു. വൃത്താകാരമായ മുഖത്തില്‍ നിന്നു 
ണ്ടായ ബ്രാഹ്മണരുടെ ശരീരവും വൃത്താകാരമാ 
യിരിക്കേണ്ടതാണ്‌. ക്ഷത്രിയരുടെ ശരീരം ബാഹു 
ക്കളേപ്പോലെയും വൈശ്യരുടെ ശരീരം ഈരുക്ക 
ളേപ്പോലെയും ശൂദ്രരുടെ ശരീരം പാദങ്ങളേപ്പോ 
ലെയും ആയിരിക്കേണ്ടതാണ്‌. എന്നാല്‍ കാര്യം 
അങ്ങനെയല്ല. കൂടാതെ “ഈശ്വരമുഖത്തു നിന്നു 
ണ്ടായവര്‍ക്ക്‌ ്രാഹ്മണസംജ്ഞ ഉണ്ടായിരുന്നു. 
എന്നാല്‍ നിങ്ങളും മറ്റുള്ളവരെ പോലെ ഗര്‍ഭാശ 
യത്തില്‍ നിന്നുണ്ടായവരാകയാല്‍ നിങ്ങള്‍ക്ക്‌ ആ 
സംജ്ഞ ലഭിക്കില്ല. മുഖത്തുനിന്നുണ്ടാകാതെ 
ര്രാഹ്മണരാണ്‌ തങ്ങളെന്ന്‌ വൃഥാ അഭിമാനിക്കു 
ന്നവരാണ്‌ എന്ന്‌ നിങ്ങളോട്‌ ആരാനും പറഞ്ഞേ 
യ്ക്കാം. നിങ്ങള്‍ പറഞ്ഞ അർത്ഥമല്ല ഞാന്‍ 
പറഞ്ഞ മ്രന്താര്‍ത്ഥമാണ്‌ സത്യം. അന്യര്ത പറയു 
ന്നു.- 

ശുദ്രോ ്രാഹ്മണതാമേതി ര്രാഹ്മണശ്ചൈ 
തി ശുരദതാമ്‌. ക്ഷ്രതിയാജ്ജാതമേവം തു വിദ്യാ 
ദ്വൈശ്യാത്തഥൈവ ച (മനു. 10.65) 


ശൂശ്രകുലത്തില്‍ ജനിച്ചവന്‍ (ബാഹ്മണന്‍ 
ക്ഷ്രതിയന്‍ വൈശ്യന്‍ എന്നിവരുടെ ഗുണകര്‍മസ്വ 
ഭാവങ്ങളുണ്ടെങ്കില്‍ അവന്‍ ബ്രാഹ്മണനോ ക്ഷ്ത്രി 
യനോ വൈശ്യനോ ആകുന്നു. അതുപോലെ 
ര്രാഹ്മണന്റെയോ ക്ഷ്ര്രിയന്റെയോ വൈശ്യ 
ന്റെയോ കുലത്തില്‍ പിറന്ന ഒരുവന്റെ ഗുണകര്‍മ 
സ്വഭാവങ്ങള്‍ ശൂദ്രന്റെ ആണെങ്കില്‍ അവര്‍ ശൂര 
നാകുന്നു. ക്ഷത്രിയന്റെയോ വൈശ്യന്റെയോ കുല 
ത്തില്‍ പിറന്നവര്‍ക്ക്‌ ര്രാഹ്മണന്റെയോ ശൂദ്ര 





12 തസ്മാദേതേ മുഖ്യാ മുഖതോ ഹ്യസൃജ്യന്ത 
(തൈ. സം 7.1.14) താരതമ്യാര്‍ഥം. 


നാലാം സമുല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 





ന്റെയോ ഗുണകര്‍മസ്വഭാവങ്ങളുണ്ടെങ്കില്‍ അവര്‍ 
ര്രാഹ്മണരോ ശുദ്രരോ ആകുന്നു. നാലു ജാതി 
കളിലേതില്‍ ജനിച്ചാലും ഗുണകര്‍മങ്ങള്‍ക്കനുസ 
രിച്ച്‌ സ്രതീപുരുഷന്മാരുടെ ജാതി നിര്‍ണയിക്ക 
ണമെന്നര്‍ത്ഥം. 


1. ധര്‍മചര്യയാ ജഘന്വ്യോ വരര്‍്ണഃ പുര്വം 
പൂര്‍വം വര്‍ണമാപദ്ൃയതേ ജാതി പരിവ്ൃത്തൌ. 


2. അധരമചര്യയാ പുര്വോ വരണോ 
ജഘന്യം ജഘനം ” വര്‍ണമാപദ്യതേ ജാതി 
പരിവ്യത്തൌ 


ഈ ആപസ്തംബസൂധ്തങ്ങളുടെ അര്‍ത്ഥം പറ 
യാഠ- 


1. നികൃഷ്ടജാതിയില്‍ ജനിച്ചിട്ടുള്ള ഒരുവന്‍ 
ധര്‍മാനുഷ്ഠാനം കൊണ്ട്‌ ഉത്കൃഷ്ടമായ 
ജാതിയെ പ്രാപിക്കുന്നു. യോഗൃതയനുസരിച്ച്‌ 
ജാതിയില്‍ അവനെ ഗണിക്കുന്നതാണ്‌. 


2. അതുപോലെ ഉന്നതവര്‍ണജാതര്‍ അധര്‍മാ 
നുഷ്ഠാനത്താല്‍ താണജാതിയെ പ്രാപിക്കുകയും 
ഏതു വര്‍ണത്തില്‍ ചേരുവാന്‍ യോഗ്യതയുണ്ടോ 
ആ വര്‍ണത്തില്‍ അവനെ ഗണിക്കുകയും ചെയ്യു 
ന്നു. 

പുരുഷന്മാരെ യോഗ്ൃയതയനുസരിച്ച്‌ ഓരോ 
ജാതിയില്‍ ഗണിക്കുന്നതുപോലെയാണ്‌ സ്ത്രീക 
ളുടെ ജാതിവ്യവസ്ഥയും. ഈ വ്യവസ്ഥ നിമിത്തം 
എല്ലാ വര്‍ണങ്ങളും അവരവരുടെ ഗുണകര്‍മസ്വ 
ഭാവങ്ങളോടുകൂടി പരിശുദ്ധമായി വര്‍ത്തിക്കു 
മെന്നു സിദ്ധിക്കുന്നു. രബ്രാഹ്മണകുലത്തില്‍ 
ക്ഷ്രതിയനേയോ വൈശ്യനേയോ ശുഗ്രനേയോ 
പോലെ ഒരുവന്‍ ഉണ്ടായിരിക്കുകയില്ല. ഇതു 
പോലെ ക്ഷര്രിയവൈശ്ൃശൂദ്രവര്‍ണങ്ങളും പരി 
ശുദ്ധമായിരിക്കും. വര്‍ണസങ്കരത ഉണ്ടാകുന്നത 
ലു. തന്നിമിത്തം ഒരു വര്‍ണത്തിനും നിന്ദയോ 
അയോഗ്യതയോ ഉണ്ടാവുകയുമില്ല. 


ചോ:- ഒരുവന്റെ ഏകപുധ്തനോ പുത്രിയോ 
ഇതരവര്‍ണത്തില്‍ പെട്ടാല്‍ പിന്നെ മാതാപിതാ 
ക്കന്മാരെ ആരു ശുശ്രൂുഷിക്കും? കൂടാതെ വംശവി 
ച്ഛേദം വരുവാനും ഇടയുണ്ട്‌. ഇതിന്‌ എന്താണു 
പരിഹാരം? 

ഉ:- ആരുടെ ശുശ്രൂഷയ്ക്കും തകരാറില്ല. തറ 
വാടു മുടിയുകയുമില്ല. തങ്ങളുടെ മക്കള്‍ക്കു 
പകരം തങ്ങളുടെ ജാതിക്കൊത്തവണ്ണമുള്ള 
സന്താനങ്ങളെ, വിദ്വാന്മാരുടെ സഭയിലോ രാജ 
സദസ്സിലോ ചെയ്യുന്ന വ്യവസ്ഥ്രപകാരം ഇതര 





13 ആപസ്തംബ ധര്‍മസൂരധ്രം 2.5.11, 10-11 


6/ 


വര്‍ണങ്ങളില്‍ നിന്ന്‌ അവര്‍ക്കു ലഭിക്കുന്നതാണ്‌. 
ഗുണകര്‍മങ്ങളനുസരിച്ചുള്ള ഈ വര്‍ണവ്യവസ്ഥ 
പെണ്‍കിടാങ്ങള്‍ക്കു പതിനാറു വയസ്സും പുരുഷ 
ന്മാര്‍ക്കു ഇരുപത്തിയഞ്ചു വയസ്സും ഉള്ളപ്പോള്‍ 
ചെയുണം. ര്ബാഹ്മണന്‍ ്രാഹ്മിണിയേയും 
ക്ഷത്രിയന്‍ ക്ഷ്രതിയയേയും വൈശ്യന്‍ വൈശ്യ 
യേയും ശൂദ്രന്‍ ശുദ്രയേയും വിവാഹം ചെയ്ുണം 
എങ്കിലേ അവരുടെ ജാതിധര്‍മങ്ങള്‍ യഥാക്രമം 
നടക്കുകയും പരസ്പരസ്നേഹം നിലനില്‍ക്കുക 
യുമുള്ളൂ. ഇനി നാലു വര്‍ണങ്ങളുടെയും ഗുണ 
കര്‍മങ്ങളെ വിവരിക്കാം. 

1. അധ്യാപനമധ്യയനം യജനം യാജനം 
തഥാ. ദാനം പ്രതിശ്രഹം ചൈവ ര്രാഹ്മണാനാ 
മകല്പയത്‌ (ടി. 1.88) 


2, ശമോ ദമസ്തപഃ ശാചം ക്ഷാന്തിരാര്‍ജവ 
മേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ര്രഹ്മ 
കര്‍മ സ്വഭാവജമ്‌ (ഗീത. 18.42) 


1. പഠിക്കുക, പഠിപ്പിക്കുക, യജ്ഞം ചെയ്യുക, 
ചെയ്യിക്കുക, ദാനങ്ങള്‍ കൊടുക്കുക, പ്രതിധ്രഹം 
വാങ്ങുക, ഇവയാറും (്രാഹ്മണനു വിധിച്ച കര്‍മ 
ങ്ങളാകുന്നു. എന്നാല്‍ പ്രതിഗ്രഹഃ പ്രതൃവരഃ 
എന്ന മനു വചനത്താല്‍ പ്രതിഗ്രഹം വാങ്ങുന്നത്‌ 
നീചകര്‍മമാണ്‌.൧ 

2. (ശമഃ) ദുഷ്കര്‍മങ്ങള്‍ ചെയ്യുവാന്‍ ഇച്ഛിക്കുക 
പോലും ചെയ്യാതിരിക്കുക, അധര്‍മമാര്‍ഗത്തില്‍ 
ചരിക്കുവാന്‍ മനസ്സിനെ അനുവദിക്കാതിരിക്കുക. 
(ദമ3) ചെവി, കണ്ണ്‌, മുതലായ ജ്ഞാനേന്ദ്രിയ 
ങ്ങളെ അന്യായാചരണത്തില്‍ നിന്നു നിരോധിച്ച്‌ 
ധര്‍മമാര്‍ഗത്തില്‍ പ്രവര്‍ത്തിപ്പിക്കുക; (തപഃ) 
ര്രഹ്മചാരിയും ജിത്തേ്ദ്രിയനുമായിരുന്ന്‌ സദാ 
ധര്‍മം അനുഷ്ഠിക്കുക (ശൌചം) - 

അദ്ഭിര ഗാര്രാണി ശുധ്യന്തി മനഃ സത്യേന 
ശുധ്യതി വിദ്യാതപോഭ്യാം ഭൂതാത്മാ ബുദ്ധിര്‍ 
ജ്ഞാനേന ശുധ്ൃതി 

(മനു. 5. 109) 

ജലംകൊണ്ട്‌ ശരീരത്തിന്റെ ബാഹ്യാവയവങ്ങ 
ളും സത്യാചരണത്താല്‍ മനസും വിദ്യ ധര്‍മാനു 
ഷ്ഠാനം എന്നിവയാല്‍ ജീവാത്മാവും ജ്ഞാനം 
കൊണ്ട്‌ ബുദ്ധിയും പരിശുദ്ധമാകുന്നു. ആന്തരി 
കമായ രാഗദ്വേഷാദി ദോഷങ്ങള്‍ ബാഹ്ൃമാലിന്യം 





14 മനു 10. 109 (യജ്ഞം, അധ്യാപനം മുതലായവയാല്‍ 
കാലയാപനമാണുത്തമം.) 
(സൌജന്യം വാങ്ങരുതെന്ന്‌ താലപര്യം) 





കു 
റി 


സത്യാര്‍ഥ്പ,്രകാശം 


സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമവിധി 





എന്നിവ അകറ്റി പരിശുദ്ധനായിരിക്കുക. സത്യാ 
സത്യങ്ങളെ തിരിച്ചറിഞ്ഞു സത്യത്തെ കൊള്ളു 
കയും അസത്യത്തെ തള്ളുകയും ചെയ്യുക. ഇവ 
പരിശുദ്ധിയിലേക്ക്‌ മനുഷ്യനെ നയിക്കുന്നു. (ക്ഷാ 
ന്തി) നിന്ദാ പ്രശംസകള്‍, സുഖദുഃഖങ്ങള്‍, 
ശീതോഷ്ണങ്ങള്‍, ലാഭനഷ്ടങ്ങള്‍, മാനാപമാന 
ങ്ങള്‍, വിശപ്പും ദാഹവും മുതലായ സന്തോഷ 
സന്താപങ്ങള്‍ വക വയ്ക്കാതെ ധര്‍മത്തില്‍ ദൃഡ 
ചിത്തരായിരിക്കുക (ആര്‍ജവമ) പെരുമാറ്റത്തില്‍ 
പൌരുഷം, അഭിമാനം, കഠിനസ്വഭാവം, കുടിലത, 
മുതലായ ദോഷങ്ങളെ തൃജിക്കുക, (ജ്ഞാനമ്‌) 
വേദാദി സകലശാസ്ര്രങ്ങളും സാംഗോപാംഗം 
പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവാനുള്ള 
സാമര്‍ത്ഥ്യം, വിവേകപൂര്‍വകമായ സത്യാസത്യ 
നിര്‍ണയം, വസ്തുക്കളെ യഥാതഥമായി-ചേത 
നത്തെ ചേതനമായും ജഡത്തെ ജഡമായും- അറി 
യുകയും പെരുമാറുകയും ചെയ്യുക (വിജ്ഞാന 
മ) പൃഥിവി തുടങ്ങി ഈശ്വരപര്യന്തമുള്ള സകല 
തിന്റെയും വിശേഷജ്ഞാനത്തോടുകൂടി അവയെ 
യോഗ്യമായി ഉപയോഗിക്കുവാന്‍ അറിയുക. ഈശ്വ 
രന്‍, വേദം, മോക്ഷം, പുനര്‍ജ്ജന്മം എന്നിവയി 
ലുള്ള വിശ്വാസത്തേയും ധര്‍മാനുഷ്ഠാനം, വിദ്യാ 
ധ്യയനം, സത്സംഗം എന്നിവയേയും മാതാപിതാ 
ക്കള്‍, ഗുരു, അതിഥി എന്നിവരുടെ ശുശ്രൂഷ 
യേയും ഒരുനാളും തൃജിക്കുകയോ നിന്ദിക്കു 
കയോ ചെയ്യാതിരിക്കുക, ഇങ്ങനെ പതിനഞ്ചു 
ഗുണകര്‍മങ്ങള്‍ (ബാഹ്മണജാതിയിലുള്ള 
വര്‍ക്കെല്ലാം അവശ്യം ഉണ്ടായിരിക്കേണ്ടവയാണ്‌. 


1. പ്രജാനാം രക്ഷണം ദാനമിജ്യാധ്യയനമേവ 
ചി. വിഷയേഷ്വപ്രസക്തിശ്ച ക്ഷത്രിയസ്യ സമാ 
സതഃ (മനു. 1.89) 


2, ശാര്യം തേജോ ധ്ൃതിര്‍ദാക്ഷ്യം യുദ്ധേ 
ചാപ്ൃപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷാത്രം 
കര്‍മസ്വഭാവജമ്‌ (ഗീത. 18.43) 


1. ന്യായമായി പ്രജാപരിപാലനം ചെയ്യുക- 
അതായത്‌ പക്ഷപാതം കൂടാതെ നല്ലവരെ രക്ഷി 
ക്കുകയും ദുഷ്ടരെ ശിക്ഷിക്കുകയും ചെയ്ത്‌ 
എല്ലാവരെയും യഥായോഗ്യം പരിപാലിക്കുക 
(ദാനമ) വിദ്യയും ധര്‍മവും പ്രചരിപ്പിക്കുന്നതിനും 
സജ്ജനങ്ങളെ സത്കരിക്കുന്നതിനും സമ്പത്തു 
ചെലവഴിക്കുക. (ഇജ്യാ) അഗ്നിഹോത്രം തുട 
ങ്ങിയ യജ്ഞങ്ങള്‍ ചെയ്യുക, ചെയ്യിപ്പിക്കുക (ആ 
ധ്യയനമ്‌) വേദാദിശാസ്ര്രങ്ങള്‍ പഠിക്കുക പഠി 
പ്പിക്കുക (വിഷയേഷ്വപ്രസക്തിഃ) വിഷയസുഖാ 
സക്തനാകാതെ ജിത്തേന്ദ്രിയനായി സദാ കായി 


68 


കശക്തിയും ആത്മബലവും വര്‍ദ്ധിപ്പിക്കുക. 


(ശൌര്ൃമ്‌) അനേകായിരം ശ്ര്തുക്കളെ 
ഒറ്റയ്ക്ക്‌ എതിര്‍ക്കുന്നതില്‍ ഭയമില്ലായ്മ, (തേജഃ) 
സദാ തേജസ്‌ -ദീനഭാവമില്ലാത്ത ദൃഡഗാംഭീര്യം 
(ധൃതിഃ?) ധൈര്യം (ദാക്ഷ്ൃമ്‌) രാജ്രപജാസംബ 
ന്ധിതമായ എല്ലാ കാര്യങ്ങളിലും പെരുമാറ്റങ്ങളി 
ലും ശാസ്ത്രങ്ങളിലും മഹാവൈദഗ്ദ്ധ്യം (യു 
ദ്രോ) പിന്തിരിഞ്ഞു പാലായനം ചെയ്യാതെ യുദ്ധ 
ത്തില്‍ നിര്‍ഭയത്വവും അചഞ്ചലത്വവും- എങ്ങ 
നെയും വിജയത്തിനായി പോരാടുന്ന സ്വഭാവം- 
പാലായനം ചെയ്താല്‍ ജീവരക്ഷയും ജയവും 
ലഭ്യമെങ്കില്‍ അങ്ങനെ ചെയ്യാന്‍ സന്നദ്ധത (ദാ 
നമ്‌) ദാനശീലം (ഇനശ്വരഭാവഃ) പക്ഷപാതം 
ഇല്ലാതെ സകലരോടും യഥായോഗ്യമുള്ള പെരു 
മാറ്റം, നല്ലതും ചീത്തയും അറിഞ്ഞുകൊണ്ട്‌ ദാനം 
ചെയ്യുക, പ്രതിജഞാലംഘനം വരുത്താതിരിക്കുക 
എന്നിങ്ങനെ ക്ഷത്രിയരുടെ ഗുണകര്‍മങ്ങള്‍ പ്രന്ത 
ണ്ടെണ്ണമാണ്‌. 

പശുനാം രക്ഷണം ദാനമിജ്യാധ്യയനമേവച 
വണിക്ചഥം കുസീദം ച വൈശ്ൃസ്യ കൃഷി 
മേവ ച. (മനു. 1.90) 


(പശുരക്ഷണം) കന്നുകാലികളെ സംരക്ഷി 
ക്കുക (ദാനം) വിദ്യാധര്‍മങ്ങളുടെ അഭിവൃദ്ധിക്ക്‌ 
സമ്പത്തു നല്‍കുക (ഇജ്യാ) അഗ്നിഹോത്രം മുത 
ലായ യജ്ഞങ്ങള്‍ ചെയ്യുകയും (അധ്യയനം) 
വേദാദിശാസ്ത്രങ്ങള്‍ അഭ്യസിക്കുക (വണിക 
പഥ3ഃ) സര്‍വവിധമായ കച്ചവടം നടത്തുക (കു 
സീദം) നൂറുറുപ്പികയ്ക്ക്‌ നാലോ ആറോ എട്ടോ 
പ്രന്തണ്ടോ പതിനാറോ ഇരുപതോ അണയില 
ധികം പലിശ പറ്റാതെ പണം കൊടുത്തു വാങ്ങു 
ക- ഒരു നൂറ്റാണ്ടു കഴിഞ്ഞാലും മുതലിന്റെ ഇരട്ടി 
യില്‍ കൂടുതലായ പലിശവാങ്ങാതെ പണവ്യാ 
പാരം ചെയ്യുക. (കൃഷിഃ) കൃഷിചെയ്തു വിളവെ 
ടുക്കുക. ഇവയെല്ലാം വൈശ്യന്റെ ഗുണകര്‍മങ്ങ 
ളാകുന്നു. 

ഏകമേവതു ശൂുരദസ്വയ പ്രഭുഃ കര്‍മ സമാദി 
ശത്‌. ഏതേഷാമേവ വരര്‍ണാനാം ശുശ്രുഷാമന 
സുയയാ (മനു.1.91) 


നിന്ദ്യ, ഈര്‍ഷ്യ, അഹങ്കാരം മുതലായ ദോഷ 
ങ്ങള്‍ വെടിഞ്ഞ്‌, ര്രാഹ്മണക്ഷത്രിയവൈശ്യ 
ന്മാരെ വേണ്ടവണ്ണം ശുശ്രൂഷിച്ച്‌ ജീവിതം കഴിച്ചു 
കൂട്ടുകമാത്രമാണ്‌ ശൂദ്രന്റെ ഗുണവും കര്‍മവുമാ 
യിട്ടുള്ളത്‌. ഇങ്ങനെ നാലു വര്‍ണങ്ങളുടെയും 
ഗുണകര്‍മങ്ങള്‍ ചുരുക്കി പറഞ്ഞു. ആരില്‍ ഏതു 


നാലാം സമുല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 





വര്‍ണത്തിന്റെ ഗുണകര്‍മങ്ങള്‍ കാണുന്നുവോ 
അവര്‍ക്കു മാധ്രമേ ആ വര്‍ണത്തില്‍ ചേരാന്‍ 
അധികാരം നല്‍കാവു. ഇപ്രകാരം നിയമിതമാ 
യാല്‍ സകലജനങ്ങള്‍ക്കും അഭ്യുദയമുണ്ടാകും. 
കാരണം, ഉത്കൃഷ്ട വര്‍ണക്കാര്‍ക്ക്‌ തങ്ങളുടെ 
സന്താനങ്ങള്‍ മൂഡ്ദരായാല്‍ ശൂദ്രരായിപ്പോകു 
മെന്നു ഭയമുണ്ടാകും. തങ്ങള്‍ക്കു വിധിച്ച സ്വഭാ 
വഗുണവും വിദ്യാഭ്യാസവും ഇല്ലെങ്കില്‍ തങ്ങള്‍ 
ശൂദ്രരായി പോകുമെന്ന ഭയം അവരുടെ സന്താ 
നങ്ങള്‍ക്കും ഉണ്ടായിരിക്കും. നികൃഷ്ടജാതിയില്‍ 
ജനിച്ചവര്‍ക്ക്‌ ഉത്കൃഷ്ടവര്‍ണത്തെ പ്രാപിക്കു 
വാന്‍ ഓഈത്സുക്യം വര്‍ദ്ധിക്കും. വിദ്യയേയും ധര്‍മ 
ത്തേയും പ്രചരിപ്പിക്കുവാനുള്ള അധികാരം 
ര്രാഹ്മണര്‍ക്കു തന്നെ കൊടുക്കണം. അവര്‍ 
പൂര്‍ണവൈദുഷ്യം സമ്പാദിച്ചവരും ധാര്‍മികരുമാ 
കയാല്‍ അവര്‍ക്ക്‌ ആ ജോലി ചെയ്യുവാന്‍ കഴിവു 
ണ്ട്‌. നാടു ഭരിക്കുവാന്‍ അധികാരം ക്ഷ്ത്രിയര്‍ക്കു 
മാധ്രം കൊടുത്താല്‍ രാജ്യകാര്യങ്ങള്‍ ഒരിക്കലും 
മുടങ്ങുകയില്ല. പശുപാലനം മുതലായവ വൈശ്യ 
ന്മാര്‍ക്കു വിട്ടു കൊടുക്കണം, ആ തൊഴില്‍ 
നന്നായി ചെയ്യുവാന്‍ അവര്‍ക്കു ശക്തിയുണ്ട്‌. 
ശൂര്രര്‍ക്കു ശുശ്രൂഷാധികാരം മാര്തം വിധിച്ചത്‌ 
അവര്‍ പഠിപ്പില്ലാത്തവരും മൂഡന്മാരുമാകയാല്‍, 
വിജ്ഞാനസംബന്ധിയായ പ്രവ്യത്തിയൊന്നും 
ചെയ്യുവാന്‍ അവര്‍ക്ക്‌ കഴിവില്ലായ്‌കയാലാണ്‌. 
എന്നാല്‍ അവര്‍ക്കു കായികശക്തിയുണ്ട്‌. ഇപ്ര 
കാരം കര്‍മശക്തിയനുസരിച്ചുള്ള വര്‍ണങ്ങളെ 
അവരവരുടെ സ്ഥാനങ്ങളില്‍ പ്രവര്‍ത്തിപ്പിക്കു 
ന്നത്‌ ഭരണാധിപരുടെ കര്‍ത്തവ്യമാണ്‌. 


വിവാഹത്തിന്റെ ലക്ഷണങ്ങള്‍ 


രാമോ ദൈവസ്തഥൈവാര്‍ഷഃ പ്രാജാ 
പത്യസ്തഥാസുരഃ ഗാന്ധര്‍വോ രാക്ഷസശ്ചൈ 
വ പൈശാചശ്ചാഷ്ടമോ/ധമഃ (മനു. 3.2) 


ര്രാഹ്മം, ദൈവം, ആര്‍ഷം, പ്രാജാപത്യം, 
ആസുരം, ഗാന്ധർവം, രാക്ഷസം, പൈശാചം, 
എന്നിങ്ങനെ വിവാഹം എട്ടുവിധത്തിലുണ്ട്‌. ഇവ 
യുടെ ലക്ഷണങ്ങള്‍ പറയാം. 


1. വിധിപ്രകാരം ബ്രഹ്മചര്യരവതത്തോടുകൂടി 
സമ്പാദിച്ച പൂര്‍ണവൈദുഷ്യം, ധാര്‍മികത, സൌശീ 
ല്യം, എന്നിവയോടുകൂടി വധുവരന്മാര്‍ പരസ്പരം 
പ്രേമത്തോടെ നടത്തുന്ന വിവാഹമാണ്‌ ബ്രാഹ്മം. 


2. വലിയ യജ്ഞം നടക്കുന്ന അവസരങ്ങളില്‍ 
ജുത്വിക്കിനെ ജാമാതാവായി വരിച്ച്‌, പൊന്‍പണ്ട 
ങ്ങളണിഞ്ഞ കന്യകയെ ഭാര്യയായി നല്‍കുന്ന 
താണ്‌ “ദൈവ” വിവാഹം. 


69 


3. വരന്റെ കൈയില്‍ നിന്ന്‌ സ്വല്പം ദാനം 
വാങ്ങി കന്യകയെ ദാനം ചെയ്യുന്നതിന്‌ “ആര്‍ഷം” 
എന്നു പറയുന്നു. 

4. ധര്‍മത്തിന്റെ അഭിവൃദ്ധിയെ ലക്ഷ്യമാക്കി നട 
ത്തുന്ന വിവാഹത്തിന്‌ “പ്രാജാപത്യം” എന്നു പറ 
യുന്നു 

ട. വരനും കന്യകയ്ക്കും പണം കൊടുത്തു നട 
ത്തുന്ന വിവാഹം “ആസുരമാണ്‌.” 

6. വിവാഹത്തിന്റെ സമയരീതികളനുസരി 
ക്കാതെ പരസ്പരാനുരാഗത്താല്‍ ഭാര്യാഭര്‍ത്താ 
ക്കന്മാരാകുന്നതിനെ “ഗാന്ധർവം” എന്നു പറയു 
ന്നു. 

7. യുദ്ധം ചെയ്തു ബലാല്‍ക്കാരേണയോ കപ 
ടമായോ കന്യകയെ അപഹരിച്ചുകൊണ്ടുപോകു 
ന്നതിന്‌ രാക്ഷസം എന്നു പേരാണ്‌. 


8. ഉറങ്ങുകയോ മദ്യമോ മറ്റോ കുടിച്ച്‌ മതിമറ 
ന്നിരിക്കുകയോ ചെയ്യുന്ന കന്യകയെ ബലാ 
ത്സംഗം ചെയ്യുന്നതിന്‌ “പൈശാചം' എന്നും പേര്‍. 


ഇപ്പറഞ്ഞ എട്ടുതരം വിവാഹങ്ങളില്‍ 
അതിശ്രേഷ്ഠം (്രാഹ്മവിവാഹമാണ്‌. ദൈവം, 
പ്രാജാപത്യം എന്നിവ മധ്യമങ്ങളും ആര്‍ഷം, 
ആസുരം, ഗാന്ധർവം, എന്നിവ നികൃഷ്ടങ്ങ 
ളുമാണ്‌. രാക്ഷസം അധമവും പൈശാചം അതി 
നീചവുമത്രേ. വധുവരന്മാര്‍ വിവാഹത്തിനു മുമ്പ്‌ 
ഏകാന്തമായി സമ്മേളിക്കരുതെന്ന്‌ തീരുമാനിക്കാ 
വുന്നതാണ്‌. സ്ര്രീ പുരുഷന്മാരുടെ യാവവന 
ത്തിലെ ഏകാന്തസമ്മേളനം ദോഷകരമാണ്‌. കന്യ 
കയ്ക്കും വരനും വിവാഹകാലമായാല്‍-പ്രഹ്മച 
രൃയവും പഠനവും മുഴുവനാക്കുവാന്‍ ഒന്നോ 
അരയോ കൊല്ലം ബാക്കിയുള്ളപ്പോള്‍- കന്യക 
യുടെയും വരന്റെയും ചിര്തം എടുപ്പിച്ച്‌ പെണ്‍കു 
ട്ടികളുടെ അധ്യാപകര്‍ക്ക്‌ ആണ്‍കുട്ടികളുടെ ചിധ്ര 
വും ആണ്‍കുട്ടികളുടെ അധ്യാപകര്‍ക്ക്‌ പെണ്‍കു 
ട്ടികളുടെ ചിധ്തരവും അയച്ചുകൊടുക്കണം. 
ഏതേതു വധുവരന്മാര്‍ക്ക്‌ ചേര്‍ച്ച കാണുന്നുവോ 
അവരുടെ ജീവചരിത്രം-ജനനം മുതല്‍ക്ക്‌ അന്നേ 
വരെയുള്ള എല്ലാ കാര്യങ്ങളുമടങ്ങിയ പുസ്തകം- 
ഉണ്ടെങ്കില്‍ അതു വാങ്ങി അധ്യാപകര്‍ വായിച്ചു 
നോക്കണം. ഗുണകര്‍മ സ്വഭാവങ്ങള്‍ക്ക്‌ 
പൊരുത്തം കണ്ടാല്‍, അങ്ങനെയുള്ള സ്ര്രീപു 
രുഷന്മാരുടെ ചിത്രവും ചരിത്രവും അന്യോന്യം 
കൊടുത്ത്‌ അവരുടെ അഭിപ്രായം അറിയിക്കുവാന്‍ 
ഗുരുക്കന്മാര്‍ അവരോടു പറയണം. ഇരുവരും 
വിവാഹത്തിനു സമ്മതിച്ചാല്‍ ഇരുവരുടെയും 


യര്‍ സത്യാര്‍ഥപ്രകാശം 


സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമവിധി 








സമാവര്‍ത്തനം ഒരുമിച്ചു നടത്തണം. അധ്യാപക 
രുടെ സാന്നിദ്ധ്യത്തില്‍ വിവാഹം നടത്തുവാന്‍ 
ഇരുകൂട്ടരും ഇച്ഛിക്കുന്ന പക്ഷം ഗുരുഗൃഹത്തില്‍ 
വച്ചോ ഇല്ലെങ്കില്‍ കന്യകയുടെ പിതൃഗൃഹത്തില്‍ 
വച്ചോ വിവാഹം നടത്തുന്നതാണുചിതം. ഇരു 
വരും നേരിട്ടു കണ്ടുകഴിഞ്ഞാല്‍ ഗുരുക്കന്മാര്‍, 
മാതാപിതാക്കള്‍, മുതലായവരുടെ മുമ്പില്‍ വെച്ച്‌ 
അവരെക്കൊണ്ട്‌ സംഭാഷണവും ശാസ്ത്രാര്‍ത്ഥ 
വാദവും നടത്തിക്കണം. അവര്‍ക്ക്‌ അന്യോന്യം 
രഹസ്യമായി വല്ലതും ചോദിച്ചറിയണമെങ്കില്‍ 
സഭയില്‍ വച്ചുതന്നെ എഴുത്തുമുലമുള്ള ചോദ്യോ 
ത്തരങ്ങള്‍ കൊണ്ട്‌ അറിഞ്ഞുകൊള്ളണം. രണ്ടു 
പേര്‍ക്കും അന്യോന്യം ഉറച്ച പ്രേമമുണ്ടെന്നു 
കണ്ടാല്‍ അന്നുമുതല്‍ അവര്‍ക്ക്‌ ഉത്തമഭക്ഷണം 
കൊടുപ്പിക്കുവാന്‍ ഏര്‍പ്പാടു ചെയ്യണം. പ്രഹ്മച 
ര്യം, വിദ്യാധ്യയനം എന്നീ തപസും ക്ലേശങ്ങളും 
നിമിത്തം ദുര്‍ബലമായ ശരീരം ച്ര്ദ്രക്കല വള 
രുംപോലെ കുറച്ചുദിവസം കൊണ്ട്‌ പുഷ്ടമാകും. 


ഗര്‍ഭാധാനവിധി 


അതിനുശേഷം കന്യക രജസ്വലയായിരുന്നു 
കുളിച്ചു ശുദ്ധമായ ദിവസം വിവാഹമണ്‍ഡപവും 
വേദിയും നിര്‍മിച്ച്‌ സുഗസ്ധരദവ്യങ്ങള്‍കൊണ്ടും 
ഘ്ൃതാദികള്‍കൊണ്ടും ഹോമം ചെയ്ത്‌ വിദ്വാന്മാ 
രെയും വിദുഷികളേയും യഥായോഗ്യം സല്‍ക്ക 
രിക്കണം. പിന്നീട്‌ ഗര്‍ഭാധാനത്തിന്‌ യോഗ്യമായ 
ദിവസം സംസ്കാരവിധി എന്ന ഗ്രന്ഥത്തിലെ 
വിധിയനുസരിച്ച്‌ സകലകര്‍മങ്ങളും ചെയ്ത്‌ മധ്യ 
രാര്തി സമയത്തോ അസ്തമിച്ചു പത്തുനാഴി 
കയ്ക്കു ശേഷമോ അതൃന്തം പ്രസന്നരായി സകല 
ജനങ്ങളുടെയും മുമ്പില്‍ വച്ച്‌ പാണിഗ്രഹണപൂര്‍വ 
കമായി വിവാഹ്ക്രിയ മുഴുവനും നടത്തി വിജന 
മായ ശയനസഗ്യഹത്തില്‍ പ്രവേശിക്കണം. പുരുഷന്‍ 
വിധിപ്രകാരം വീരൃസ്ഥാപനവും സ്ര്രീവീര്യഗ്ര 
ഹണവും ചെയ്ുണം. പസ്രഹ്മചര്യത്തിലെ 
വീര്യത്തെ കഴിയുന്നിടത്തോളം വ്ൃയര്‍ത്ഥമാക്കിക്ക 
ളയാതിരിക്കണം. ആ വീര്യവും രജസും കൂടി 
ച്ചേര്‍ന്നുണ്ടാകുന്ന ശരീരം ഉത്തമസന്താനമാകുന്ന 
താണ്‌. വീര്യം ഗര്‍ഭാശയത്തിലേക്കു വീഴാറാകു 
മ്പോള്‍ സ്ത്രീപുരുഷന്മാര്‍ ഇരുവരും സ്ഥിരശരീ 
രരായും കണ്ണിനു നേരെ കണ്ണ്‌, മൂക്കിനു നേരെ 
മൂക്ക്‌ എന്നീ ക്രമത്തില്‍ നിവര്‍ന്നു വളവില്ലാതെ 
വര്‍ത്തിക്കണം. ലേശം പോലും ഇളകരുത്‌. പുരു 
ഷന്‍ തന്റെ ശരീരത്തെ തളര്‍ത്തണം. വീര്യരപാ 
പ്തിസമയം സ്ര്തീ അപാനവായുവിനെ 


70 


മേല്പോട്ടു വലിച്ചുപിടിക്കണം. യോനിയുടെ ഉപ 
രിഭാഗത്തെ സങ്കോചിപ്പിച്ച്‌, വീര്യത്തെ മുകളി 
ലേക്ക്‌ ആകര്‍ഷിച്ച്‌ ഗര്‍ഭാശയത്തില്‍ സ്ഥാപിക്ക 
ണം.* 


പിന്നീട്‌ ഇരുവരും ശുദ്ധജലത്തില്‍ കുളിക്കണം. 
വിദുഷിയായ സ്ത്രീ ഗര്‍ഭമുണ്ടായാല്‍ അപ്പോള്‍ 
തന്നെ അറിയും. ഒരുമാസം കഴിയുമ്പോള്‍ 
ആര്‍ത്തവം നിന്നുപോകുമ്പോള്‍ സകല 
സ്രതീകള്‍ക്കും ഗര്‍ഭനിശ്ചയം ഉണ്ടാകുന്നതാണ്‌. 
പിന്നീട്‌ രണ്ടുപേരും ചുക്ക്‌, കേസരം, അമുക്കിരം 
എന്നീ മരുന്നുകളിട്ടു തിളപ്പിച്ച പാലില്‍ കല്‍ക്കു 
ണ്ടവും ചേര്‍ത്ത്‌ ഇഷ്ടം പോലെ കുടിച്ച്‌, അവന 
വന്റെ ശയ്യയില്‍ തമ്മില്‍ തൊടാതെ കിടന്നുറങ്ങ 
ണം. ഗര്‍ഭാധാനം ചെയ്യുമ്പോഴെല്ലാം ഇപ്രകാരം 
തന്നെചെയ്യുന്നതാണുചിതം. ഒരു മാസം തികയു 
ന്നതുവരെ ആര്‍ത്തവം കാണാതിരിക്കുകയും 
ഗര്‍ഭമുണ്ടെന്നു തീര്‍ച്ചപ്പെടുകയും ചെയ്താല്‍ 
അന്നുമുതല്‍ ഒരു കൊല്ലത്തേക്കു സ്ത്രീപുരുഷ 
ന്മാര്‍ സംയോഗം ചെയ്യരുത്‌. ഇങ്ങനെ ചെയ്താല്‍ 
മാത്രമേ ഉത്തമമായ സന്താനം ഉണ്ടാവുകയുള്ളൂ. 
പിന്നീടുണ്ടാകുന്ന സന്താനം നന്നാവാനും 
ഇതൊരു കാരണമാകും. അനൃഥാ വീര്യം വ്യര്‍ത്ഥ 
മാവുകയും തന്നിമിത്തം രണ്ടുപേരുടെയും ആയു 
സ്സു ക്ഷയിക്കുകയും വിവിധരോഗങ്ങള്‍ ഉണ്ടാവു 
കയും ചെയ്യും. എന്നാല്‍ അന്യോന്യം 
സസ്നേഹം സ്ല്ലപിക്കുന്നതും പ്രേമപൂര്‍വം പെരു 
മാറുന്നതും ആവശ്യമാണ്‌. സ്വപ്നത്തില്‍ പോലും 
വീര്യസ്ഖലനമുണ്ടാകാതെ പുരുഷന്‍ അതിനെ 
രക്ഷിക്കണം. അത്യുത്തമമായ രൂപം, ലാവണ്യം, 
പുഷ്ടി, ബലം, പരാക്രമം എന്നിവയാല്‍ യുക്ത 
മായി പത്താം മാസത്തില്‍ ജനിക്കത്തക്കവണ്ണം 
ആഹാരവസ്ത്രാദികളാല്‍ സ്ര്രീ ഗര്‍ഭരക്ഷ ചെയ്യു 
ണം. നാലാം മാസം മുതലും വിശേഷിച്ച്‌ എട്ടാം 
മാസത്തിനു ശേഷവുമാണ്‌ ഗര്‍ഭരക്ഷ ചെയ്യേണ്ട 
ത്‌. ഗര്‍ഭിണി വിരേചകവും രൂക്ഷവും മാദകവും 
ബുദ്ധി-ബലനാശകവുമായ പദാര്‍ത്ഥങ്ങളൊന്നും 
ഭക്ഷിക്കരുത്‌. നെയ്യ്‌, പാല്‍, നല്ല അരി, ഗോതമ്പ്‌, 
ചെറുപയര്‍, ഉഴുന്ന്‌ മുതലായവ യുക്തിപൂര്‍വം 
ദേശകാലങ്ങളനുസരിച്ച്‌ ഭക്ഷിക്കണം. ഗര്‍ഭകാ 
ലത്ത്‌ നാലാം മാസത്തില്‍ പുംസവനം എട്ടാം 
മാസത്തില്‍ സീമന്തോന്നയനം എന്നീ സംസ്കാ 





* ഈ വിഷയം ഗോഖ്യമാകയാത്‌ ഇധതമഗ(തം പറമഞ്ഞെതിട്ടു 


മളതിതിനിന്നു മുഴുവനും മനന്ധിലാക്കിക്കെറള്ളണം. 
കുടുതത്‌ വിസ്തതിച്ചെഴുതുന്നത്‌ ഉചിതമമ്ല. 
(മഹര്‍ഷിയുടെ അടിക്കുറിച്ഛാണിത്‌ പരിഭാഷകമന്റ്തേക്ല 


നാലാം സമുല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 





രങ്ങള്‍ വിധിപ്രകാരം നടത്തണം. 


പ്രസവം കഴിഞ്ഞാല്‍ അമ്മയുടെയും കുട്ടിയു 
ടെയും ശരീരസംരക്ഷണത്തില്‍ വളരെ ശ്രദ്ധിക്ക 
ണം. ശുണ്ഠീപാകം അഥവാ സൌഭാഗൃശുണ്ഠീ 
പാകം എന്നീ മരുന്നുകളിലൊന്ന്‌ നേരത്തേ തയ്യാ 
റാക്കി വയ്ക്കണം. പ്രസവശേഷം സ്ത്രീയെ സുഗ 
ന്ധമുള്ള ചെറുചൂടുവെള്ളത്തില്‍ കുളിപ്പിക്കണം. 
ആ വെള്ളം കൊണ്ടുതന്നെ കുട്ടിയേയും കുളിപ്പി 
ക്കണം പിന്നീട്‌ കുട്ടിയുടെ പുക്കിള്‍ക്കൊടിയുടെ 
ചുവട്ടില്‍ നേരിയ ചരടുകൊണ്ടു കെട്ടി നാലംഗുലം 
നിര്‍ത്തി, മുകളില്‍ വച്ച്‌ മുറിക്കണം. ശരീരത്തിലെ 
രക്തം തുള്ളിപോലും പുറത്തു പോകാത്തവിധ 
ത്തില്‍ വേണം കെട്ടേണ്ടത്‌. പിന്നീട്‌ ഈറ്റില്ലം 
ശുദ്ധിവരുത്തി അതിന്റെ വാതിലിനകത്തു വച്ച്‌ 
നെയ്യും സുഗസ്ധദ്രവ്യങ്ങളും കൊണ്ട്‌ ഹോമം 
ചെയ്യണം. അതിനുശേഷം പിതാവ്‌ കുട്ടിയുടെ 
ചെവിയില്‍ വേദോസി (നിന്റെ പേര്‍ വേദമെന്നാ 
ണ്‌) എന്നു ചൊല്ലിക്കേള്‍പ്പിക്കണം. അനന്തരം 
നെയ്യും തേനും ചേര്‍ത്ത്‌ ഒരു സ്വര്‍ണശലാക 
അതില്‍ മുക്കി കുട്ടിയുടെ നാവിന്മേല്‍ ഓം എന്ന 
അക്ഷരം എഴുതി ആ ശലാക കൊണ്ടു തന്നെ 
നെയ്യും തേനും എടുത്ത്‌ കുട്ടിയുടെ നാക്കില്‍ 
തേക്കണം. പിന്നെ കുട്ടിയെ അമ്മയുടെ കൈയില്‍ 
കൊടുക്കണം. കുട്ടിക്കു പെറ്റമ്മതന്നെയാണ്‌ മുല 
പ്പാല്‍ കൊടുക്കേണ്ടത്‌. അമ്മയ്ക്ക്‌ മുലപ്പാലില്ലെ 
ങ്കില്‍ വേറെ വല്ല സ്ര്രീയേയും പരീക്ഷിച്ച്‌ അവ 
രുടെ മുലപ്പാല്‍ കൊടുക്കാവുന്നതാണ്‌. പിന്നീട്‌ 
വേണ്ടുവോളം ശുദ്ധവായുവുള്ള വേറൊരു മുറി 
ക്കകത്ത്‌ കുട്ടിയേയും തള്ളയേയും കിടത്തി, 
അവിടെ രാവിലെയും വൈകുന്നേരവും സുഗന്ധ 
ര്രവ്യങ്ങളെ കൊണ്ട്‌ ഹോമം ചെയ്യണം. ആറു 
ദിവസം കഴിയുന്നതുവരെ കുട്ടിയെ മാതാവു 
തന്നെ മുലയൂട്ടണം. മാതാവ്‌ ശരീരപുഷ്ടിക്കായി 
വിവിധ നല്ല പദാര്‍ത്ഥങ്ങള്‍ ഭക്ഷിക്കണം. യോനീ 
സങ്കോചം മുതലായതും ചെയ്യേണ്ടതാണ്‌. ആറാം 
ദിവസം മാതാവിന്‌ സൂതികാഗൃഹം വെടിയാവു 
ന്നതും കുട്ടിയെ മുലയൂട്ടുവാന്‍ ഒരു ധാത്രിയെ 
(പോറ്റമ്മയെ) നിയമിക്കാവുന്നതുമാണ്‌. ധാത്രിക്ക്‌ 
ഉത്തമഭക്ഷണം നല്‍കുവാന്‍ ഏര്‍പ്പാടു ചെയുണം. 
ധാര്രി കുട്ടിയെ മുലയൂട്ടി പരിപാലിക്കണം. 
എന്നാല്‍ അമ്മയുടെ മേല്‍നോട്ടം സദാ അവരുടെ 
മേലുണ്ടായിരിക്കണം. കുട്ടിയെ വളര്‍ത്തുന്നതില്‍ 
നോട്ടക്കുറവുണ്ടാകരുത്. അമ്മയുടെ മുലപ്പാല്‍ 
സ്രവിക്കാതിരിക്കുവാന്‍ സ്തനാഗ്രത്തില്‍ മരുന്നു 
പുരട്ടണം. ആഹാരകാര്യത്തിലും വളരെ ശ്രദ്ധി 


ചി 


ക്കണം. കുട്ടിയുടെ നാമകരണാദി സംസ്കാരങ്ങള്‍ 
സംസ്‌കാരവിധിയിലെ രീതിയനുസരിച്ച്‌ യഥാ 
കാലം ചെയ്യണം. സ്ര്രീ വീണ്ടും രജസ്വലയായി 
ശുദ്ധിനേടിയാല്‍ വീണ്ടും ഇങ്ങനെ ജതുദാനമാ 
കാം. 

ജുതുകാലാഭിഗാമീ സ്യാത്വദാരനിരതഃ സദാ. 
പര്‍വവരര്‍ജം (്വജേച്ചൈനാം തദ്രവതോ രതികാ 
മയാ (മനു. 3.45) 

നിന്ദ്യാസ്വഷ്ടാസു ചാന്യാസു സ്ര്തിയോ 
രാധ്രിഷുവര്‍ജയന്‍. ്രഹ്മചാര്യേവ ഭവതി യ്രത 
ത്രതാശ്രമേ വസന്‍ (ടി. 3.50) 

സ്വ ഭാര്യയാല്‍ സംതൃപ്തനും ജതുഗാമിയുമാ 
യവന്‍ ഗൃഹസ്ഥനെങ്കിലും പ്രഹ്മചാരിക്കു തുല്യ 
നാണ്‌. 

1, സന്തുഷ്ിടോ ഭാര്യയാ ഭരത്താ ഭര്ര്രാ ഭാര്യാ 
തഥൈവ ച. യസ്മിന്നേവ കുലേ നിത്യം 
കല്യാണം തത്രൈവ (രധുവമ്‌. 

2, യദി ഹി സ്ര്തീ ന രോചേത പുമാംസം ന 
പ്രമോദയേത്‌ അപ്രമോദാത്‌ പുനഃ പുംസഃ 
പ്രീജനം ന പ്രവര്‍ത്തതേ 

3, സ്രതീയാം തു രോചമാനായാം സര്‍വം 
തദ്രോചതേ കുലം. തസ്യാം ത്വരോചമാനായാം 
സര്‍വമേവ ന രോചതേ (ടി. 3. 60-62) 


1. ഭര്‍ത്താവ്‌ ഭാര്യയോടും ഭാരൃ ഭർത്താവി 
നോടും പ്രീതിയോടുകൂടി വര്‍ത്തിക്കുന്നതായ 
കുലത്തില്‍ തന്നെയാണ്‌ എല്ലാ സൌഭാഗ്യങ്ങളും 
ഐശ്വര്യങ്ങളും വസിക്കുന്നത്‌. കലഹമുണ്ടാകു 
ന്നിടത്തു ദൌര്‍ഭാഗ്യവും ദാരിദ്ര്യവും സ്ഥിരമാകു 
ന്നു. 

2. ഭാര്യ ഭര്‍ത്താവിനെ സന്തോഷിപ്പിക്കുകയും 
പ്രസാദിപ്പിക്കുകയും ചെയ്തില്ലെങ്കില്‍ അപ്രസ 
ന്നനായ ഭര്‍ത്താവിന്‌ കാമം ഉണ്ടാവുകയില്ല. 


3. സ്ത്രീ പ്രസന്നയാണെങ്കില്‍ കുലം പ്രസ 
ന്നം. അവളുടെ അപ്രസന്നതയില്‍ നിന്നത്രേ ദുഃഖ 
മെല്ലാം ഉണ്ടാകുന്നത്‌. 

1. പിതൃഭിര്രഭാതൃഭിശ്ചൈതാഃ പതിഭിരര്‍ദേവ 
രൈസ്തഥാ. പൂജ്യാ ഭൂഷയിതവ്യാശ്ച ബഹു 
കല്യാണമീപ്സുഭിഃ. 

2, യ്രത നാരൃസ്തു പുജ്യന്തേ രമന്തേ ത്രത 
ദേവതാഃ. യത്രൈതാസ്തു ന പൂജ്യന്തേ സർവാ 
സ്ത്രതാഫലാഃ ക്രിയാഃ. 

ദം ശോചന്തി ജാമയോ: യ്രത വിനശ്ൃത്യാശു 
തത്കുലം. ന ശോചന്തി തു യത്രൈതാ വര്ധതേ 
തദ്ധി സര്‍വദാ. 

4. തസ്മാദേതാഃ സദാ പൂജ്യാ ഭൂഷണാച്ചാദ 


 സത്യാര്‍ഥ്രപകാശം 





സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമവിധി 





നാശനൈം. ഭുതികാമൈര്‍നരൈരനിത്യം സത്കാ 
രേഷുത്സവേഷു ച 

(ടി. 3-55, 56, 57, 59) 

1. വളരെ ശ്രേയസുണ്ടാകണമെന്ന്‌ ആഗ്രഹി 
ക്കുന്ന പക്ഷം പിതാവ്‌, സഹോദരന്‍, ഭര്‍ത്താവ്‌, 
ഇളയഭര്‍ത്തൃ സഹോദരന്‍ എന്നിവര്‍ സ്ര്രീക്ക്‌ 
ആഭരണവും സല്ക്കാരവും നല്‍കി സന്തോഷി 
പ്പിക്കണം. 


2. സ്ര്രീകളെ ബഹുമാനിക്കുന്ന കുലത്തിലെ 
വിദ്വാന്മാരായ പുരുഷന്മാര്‍ ദേവസംജ്ഞ നേടി 
സാനന്ദം രമിച്ചുവസിക്കുന്നു. സ്ര്രീയെ സംപൂ 
ജ്യയായി കരുതാത്ത വീട്ടില്‍ എന്തു ചെയ്താലും 
എല്ലാം നിഷ്ഫലമാണ്‌. 

3. സ്ര്രീജനങ്ങള്‍ ദുഃഖപീഡിതരായി ദുരിതമ 
നുഭവിക്കുന്ന തറവാട്‌ മുടിഞ്ഞ്‌ അന്യം നില്‍ക്കു 
വാന്‍ കാലം വളരെ വേണ്ട. സ്ത്രീകള്‍ സസ 
ന്തോഷം ഉത്സാഹപൂര്‍വം പ്രസന്നചിത്തരായി 
ഇരിക്കുന്ന കുലം എന്നും അഭിവൃദ്ധിയെ പ്രാപി 
ച്ചുകൊണ്ടിരിക്കുന്നു. 


4. അതിനാല്‍ ശ്രേയസുണ്ടാകാനാഗ്രഹിക്കുന്ന 
വര്‍ എല്ലാം ഉത്സവാവസരങ്ങളിലും ആഘോഷാ 
വസരങ്ങളിലും സ്ര്രീകളെ ആഭരണങ്ങള്‍, 
വസ്‌ തങ്ങള്‍, ഭക്ഷ്യ പദാര്‍ത്ഥങ്ങള്‍ എന്നിവ 
നല്‍കി സന്തോഷിപ്പിക്കണം. 


“പൂജാ” ശബ്ദത്തിന്‌ സല്ക്കാരമെന്നാണര്‍ത്ഥ 
മെന്ന്‌ സദാ സ്മരിക്കണം. അതിനാല്‍ രാധ്രിനേ 
രത്തും പകല്‍ സമയത്തും ആദ്യമായി തമ്മില്‍ 
കാണുമ്പോഴും പിരിഞ്ഞുപോകുമ്പോഴും 
“നമസ്തേ” എന്നു പ്രസന്നരായി അന്യോന്യം പറ 
യേണ്ടതാകുന്നു. 

സദാ പ്രഹൃഷ്ടയാ ഭാവ്യം ഗൃഹകാരോ്േൃഷു 
ദക്ഷയാ. സുസംസ്ക്ൃതോപസ്കരയാ വ്യയേ 
ചാമുക്തഹസ്തയാ (ടി. 5.150) 

സ്ര്രീകള്‍ ഗൃഹകൃത്യങ്ങളില്‍ സമര്‍ത്ഥകളാ 
യിരിക്കണം. സസന്തോഷം വീട്ടിലുള്ള വസ്തു 
ക്കളെല്ലാം സംസ്കരിച്ചു വെയ്ക്കുക. വീടു വൃത്തി 
യാക്കി സൂക്ഷിക്കുക. വേണ്ടതിലധികം ചെലവു 
ചെയ്യാതിരിക്കുക, സകലസാധനങ്ങളും ശുദ്ധ 
മാക്കി വെയ്ക്കുക, പാകം ചെയ്യപ്പെട്ട പദാര്‍ത്ഥ 
ങ്ങള്‍ ഓഷ്ധതുല്യമായി ശരീരത്തിനും മന 
സിനും ഉണ്ടാകാവുന്ന രോഗങ്ങളെ അകറ്റുവാന്‍ 
യോഗ്യമായി പാകം ചെയ്യുക, ചെലവുകള്‍ കണ 
ക്കെഴുതി വച്ച്‌ ഭര്‍ത്താവിനെ ബോധിപ്പിക്കുക, 
വീട്ടുവേലക്കാര്‍, പരിചാരകര്‍, എന്നിവരെക്കൊണ്ട്‌ 


ക്‌ 


യഥായോഗ്യം പണിയെടുപ്പിക്കുക, വീട്ടില്‍ തര 
ക്കേടൊന്നും വരാതെ മേലന്വേഷണം നടത്തുക 
എന്നിവയെല്ലാം സ്ര്രീകളുടെ കര്‍ത്തവ്യങ്ങളാകു 
ന്നു. 

സ്രതീയോ രത്നാനൃഥോ വിദ്യാ സത്യം 
ശൌചം സുഭാഷിതം. വിവിധാനി ച ശില്പാനി 
സമാദേയാനി സര്‍വതഃ (ടി. 2.240) 


ഉത്തമസ്ര്രീകള്‍ പലതരം രത്നങ്ങള്‍, വിദ്യ, 
സത്യം, പവിര്രത, നല്ലവാക്ക്‌, പലവിധ ശില്പ 
വിദ്യകള്‍ -കൈത്തൊഴിലൂുകള്‍- ഇവയെല്ലാം 
എല്ലാ നാടുകളില്‍ നിന്നും എല്ലാ മനുഷ്യരില്‍ 
നിന്നും നേടുകയും ഗ്രഹിക്കുകയും ചെയ്യാവുന്ന 
താണ്‌. 2 * 

1. സത്യം 6്രുയാത്പ്രിയം 6്രുയാന്നര്രുയാ 
ത്സത്ൃമ്രപിയം. പ്രിയം ച നാന്യൃതം ്രുയാദേഷ 
ധര്മഃ സനാതനം. 


2, ഭരം ഭ്രദമിതി ്രുയാദ്ഭ്രേമിത്യേവ വാ 
വദേത്‌. ശുഷ്കവൈരം വിവാദം ച ന കുര്യാ 
ത്കേനചിത്സഹ. (ടി. 4.138.139) 


1. സദാ സത്യം പറയണം. ഇഷ്ടപ്പെടുന്ന 
സത്യം പറയണം. അപ്രിയമായ സത്യം പറയരു 
ത്‌. ഒറ്റക്കണ്ണനെ ഒറ്റക്കണ്ണനെന്നു പറയുകയോ 
വിളിക്കുകയോ അരുത്‌ എന്നര്‍ത്ഥം. അന്യനെ 
സന്തോഷിപ്പിക്കുവാന്‍ അസത്യം പറയരുത്‌. 


2. എല്ലാവര്‍ക്കും ഹിതമായ വാക്കുകളേ പറ 
യാവു. ശുഷ്കവൈരം- തെറ്റു ചെയ്യാത്തവനോട്‌ 
വെറുതെ വെറുപ്പ്‌- വാഗ്വാദം എന്നിവ ആരോടും 
അരുത്‌. മറ്റുള്ളവര്‍ക്കു ഹിതകരമെങ്കില്‍ പരദൂഷ 
ണത്തെ ഭയന്ന്‌ അതു പറയാതിരിക്കരുത്‌. 


പുരുഷാ ബഹവോ രാജന്‍ സതതം പ്രിയവാ 
ദിനഃ. അപ്രിയസ്യ തു പഥ്യസ്യ വക്താ ശ്രോതാ 
ച ദുര്‍ല്ലഭഃ. 

ധൃതരാഷ്ട്രരെ! മറ്റുള്ളവരെ സന്തോഷിപ്പിക്കു 
വാന്‍ സദാ പ്രിയവാക്കു പറയുന്ന മുഖസ്തുതി 
ക്കാര്‍ ഈ ലോകത്തില്‍ വളരെയുണ്ട്‌. എന്നാല്‍ 
കേള്‍ക്കുമ്പോള്‍ രസിക്കാത്തതും വാസ്തവത്തില്‍ 
ശ്രേയസ്കരവുമായ വാക്കുകള്‍ പറയുന്നവര്‍ കുറ 
വാണ്‌. 

അന്യരുടെ ദോഷങ്ങള്‍ നേരിട്ടു പറയുകയും 





15 മഹര്‍ഷി, ജര്‍മനിയിലും മറ്റും ഇന്ത്യാക്കാരെ അയച്ച്‌ 
ശില്പാദികള്‍ പഠിപ്പിക്കുവാന്‍ പ്രയത്നിച്ചിരുന്നു. 
അദ്ദേഹമെഴുതിയ എഴുത്തുകള്‍ ഇതിനു തെളിവാണ്‌. 

16 മഹാഭാരതം ഉദ്യോഗ പര്‍വം-37-15 (വിദുരനീതി) 


നാലാം സമുല്ലാസം 








അവനവന്റെ ദോഷങ്ങളെ അവരുടെ വാക്കില്‍ 
നിന്ന്‌ അറിയുകയും അന്യന്റെ ഗുണങ്ങളെ പരോ 
ക്ഷമായി പറയുകയുമാണ്‌ നല്ലവര്‍ക്കുചിതം. 
നേരില്‍ ഗുണങ്ങളെ പുകഴ്ത്തുകയും അല്ലാത്ത 
പ്പോള്‍ ദോഷം പറയുകയും ചെയ്യുന്നത്‌ ദുഷ്ട 
ന്മാരുടെ രീതിയാണ്‌. സ്വന്തം ദോഷങ്ങളെ അനയ 
രുടെ മുമ്പില്‍ തുറന്നുപറയാതിരിക്കാന്‍ സ്വന്തം 
ദോഷങ്ങളെ വെടിഞ്ഞ്‌ ഗുണവാനാകുവാന്‍ ശക്ത 
നാവുകയില്ല. ഒരിക്കലും ആരേയും നിന്ദിക്കരുത്‌. 
“ഗുണേഷു ദോഷാരോപണമസുയാ. അര്‍ഥാത്‌ 
ദോഷേഷു ഗുണാരോപണമപ്ൃസുയാ 
ഗുണേഷു ഗുണാരോപണം ദോഷേഷു ദോഷാ 
രോപണം ച സ്തുതിഃ”' ഗുണത്തില്‍ ദോഷ 
ത്തെയും ദോഷത്തില്‍ ഗുണത്തെയും ആരോപി 
ക്കുന്നതു നിന്ദയാകുന്നു. ഗുണങ്ങളെ ഗുണങ്ങ 
ളെന്നും ദോഷങ്ങളെ ദോഷങ്ങളെന്നും പറയുന്നത്‌ 
സ്തുതിയാണ്‌, അസത്യഭാഷണം നിന്ദയും സത്യ 
ഭാഷണം സ്തുതിയും ആകുന്നു എന്നര്‍ത്ഥം. 

1. ബുദ്ധിവ്ൃദ്ധികരാണ്യയാശു ധന്യാനി ച 
ഹിതാനി ച. നിത്ൃം ശാസ്രതാണ്യവേക്ഷേത 
നിഗമാംശ്ചൈവ വൈദികാന്‍്‌. 


2, യഥാ യഥാ ഹി പുരുഷഃ ശാസ്ര്രം സമധി 
ഗച്ചതി. തഥാ തഥാ വിജാനാതി വിജ്ഞാനം 
ചാസ്യ രോചതേ. (മനു. 4. 19, 20) 


1. ബുദ്ധിക്കും ധനത്തിനും നന്മയ്ക്കും 
അതിവേഗം അഭിവ്ൃദ്ധിയുണ്ടാക്കുന്ന ശാസ്ര്രങ്ങ 
ളെയും വേദങ്ങളെയും ദിവസവും കേള്‍ക്കുകയും 
കേള്‍പ്പിക്കുകയും ചെയ്യണം. (്രഹ്മചര്യാശ്രമ 
ത്തില്‍ സ്ത്രീപുരുഷന്മാര്‍ ഇതെല്ലാം പഠിച്ച്‌, 
മനനം ചെയ്യുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും 
വേണം. 

2. എന്തെന്നാല്‍, ശാസ്ത്രങ്ങളെ കൂടുതലായി 
ആഭ്ൃസിക്കും തോറും അതാതു വിദ്യകളിലുള്ള 
ജ്ഞാനവും അഭിരുചിയും വര്‍ദ്ധിക്കുന്നു. 


പഞ്ചമഹായജ്ഞങ്ങള്‍ 


േഷിയജ്ഞം ദേവയജ്ഞം ഭൂതയജ്ഞം ച 
സര്‍വദാ. നൃയജ്ഞം പിതൃയജ്ഞം ച യഥാ 
ശക്തി ന ഹാപയേത്‌ (മനു. 2.21) 

അധ്യാപനം ്രഹ്മയജ്ഞഃ പിത്യയജ്ഞ 
സ്തു തര്‍പ്പണം ഹോമോ ദൈവോ ബലിര്‍ 
ഭയതോ ന്ൃയജേഞാ/തിഥിപുജമ്‌ (ടി. 3.70) 





17 അഥര്‍വവേദം 19/55/3,4 


73 


സ്വാധ്യായേനാര്‍ചയേദര്‍ഷിന്ഹോമൈര്‍ദേ 
വാനൃഥാവിധി. പിത്മ്രീന്‍ ശ്രാദ്ധൈശ്ച ന്യന 
ന്നൈര്‍ഭൂതാനി ബലികര്‍മണാ. (ടി. 3.81) 


രണ്ട്‌ യജ്ഞങ്ങളെപ്പറ്റി ബഹ്മചര്യവിധിയില്‍ 
എഴുതി. ഒന്നാമത്തേത്‌ വേദാദിശാസ്ര്രങ്ങളുടെ 
പഠനപാഠനങ്ങള്‍, സനസ്ധ്യോപാസനം, യോഗാ 
ഭ്യാസം എന്നിവയടങ്ങിയ ബ്രഹ്മയജ്ഞം; രണ്ടാ 
മത്തേത്‌ വിദ്വാന്മാരുടെ സേവനവും സംസര്‍ഗവും 
പവിര്തത, ദിവ്യഗുണങ്ങള്‍, ദാനഭാവം, വിദ്യോ 
ന്നതി എന്നിവ സമ്പാദിക്കുക, എന്നിവയടങ്ങിയ 
ദേവയജ്ഞം; ഈ രണ്ട്‌ യജ്ഞങ്ങളും രാവി 
ലെയും സായാഹത്തിലും അനുഷ്ഠിക്കണം. 

1. സായം സായം ഗൃഹപതിരര്‍നോ അഗ്നിഃ 
പ്രാതഃ പ്രാതഃ സൌമനസസ്ൃയ ദാതാ. 

2.,പാതഃ പ്രാതരര്‍ഗൃഹപതിരനോ അഗിഃ 
സായംസായം സൌമനസസ്യ ദാതാ. (അ.കാം. 
19,7ം, 3ം 42)" 

3. തസ്മാദഹോരഠ്രതസ്ൃയ സംയോഗേ 
ര്രാ്മണഃ സസ്ധ്യാമുപാസീത. ഉദ്യന്തമസ്തം 
യാന്തമാദിത്ൃമഭിധ്യായന്‍. 0 * ((ബാഹ്മണേ) 


4. ന തിഷ്ഠതി തു യഃ പുര്വാം നോപാസ്തേ 
യസ്തു” പശ്ചിമാം. സ സാധുഭിര്‍ബഹിഷ്‌ 
കാര്യഃ സര്‍വസ്മാദ്‌ ദ്വിജകരമണഃ (മനു. 2. 103) 


1. സന്ധ്യയ്ക്ക്‌ ഹോമിക്കുന്ന ഹോമ്രദ്രവ്യം രാവി 
ലെവരെ വായുവിനെ പരിശുദ്ധമാക്കി സുഖം 
പ്രദാനം ചെയ്യുന്നു. 


2. രാവിലെ അഗ്നിയില്‍ ഹോമിക്കുന്ന ഹോമ 
ശ്രവ്യം സായാഹ്നം വരെ വായുവിനെ ശുദ്ധി 
ചെയ്ത്‌ ബലം, ബുദ്ധി, ആരോഗ്യം എന്നിവ ഉണ്ടാ 
ക്കുന്നു. 

3. അതിനാല്‍ രാത്രിയും പകലും കൂടിച്ചേരുന്ന 
സന്ധ്യകളില്‍ ഉദയാസ്തമയങ്ങളില്‍ ഈശ്വരനെ 
ധ്യാനിക്കുകയും അഗ്നിഹോത്രം ചെയ്യുകയും 
അവശ്യം വേണം. 


4. ഈ രണ്ടു കര്‍മങ്ങളും രാവിലെയും 
വൈകിട്ടും അനുഷ്ഠിക്കാത്തവനെ സജ്ജനങ്ങള്‍ 
ദ്വിജകര്‍മ്മങ്ങളില്‍ നിന്നു ബഹിഷ്കരിക്കണം. 
അവനെ ശൂദ്രനെപ്പോലെ വിചാരിക്കണമെ 





18 ഷഡ്വിംശ ബ്രാഹ്മണം 4/5 & തൈ. ആ. 2 അരണ്യകങ്ങ 
ളെയും ബ്രാഹ്മണമായി ഗണിക്കയാല്‍ ഗ്രന്ഥകാരന്‍ 
പൊതുവേ '(ബാഹ്മണേ എന്നെഴുതിയതാണ്‌. 

19 മനുസ്മൃതിയില്‍ “യശ്ച പശ്ചിമാ സ ശൂദ്രവദ്ബഹി 
ഷ്കാര്യഃ എന്നു പാഠം. ഗ്രന്ഥകാരന്റെ പഞ്ചമഹാ 
യജ്ഞവിധിയിലും ഈ പാഠം കാണാം. 





 സത്യാര്‍ഥ്പരപകാശം 


സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമവിധി 





ന്നര്‍ത്ഥം. 


ചോ:- മുന്നു നേരം സന്ധ്യോപാസന എന്തു 
കൊണ്ടു ചെയ്തുകൂടാ? 

ഉം- മൂന്നുനേരം സന്ധ്യയില്ലാത്തതുകൊണ്ടുത 
ന്നെ. വെളിച്ചവും ഇരുട്ടും കൂടിച്ചേരുന്ന സന്ധ്യ 
രാവിലേയും വൈകുന്നേരവും മാ്രമേയുള്ളൂ. 
ഇങ്ങനെ കണക്കാക്കാതെ ഉച്ചസമയത്തു മൂന്നാമ 
തൊരു സന്ധ്യ കണക്കാക്കുന്നയാള്‍ പാതി 
രായ്ക്കും സന്ധ്യോപാസനം ചെയ്യാത്തതെന്തു 
കൊണ്ട്‌? അര്‍ദ്ധരാത്രിക്കു സന്ധ്യാവന്ദനം ചെയ്യു 
ണമെങ്കില്‍ യാമംതോറും നാഴികതോറും വിനാ 
ഴികതോറും ക്ഷണംതോറും സന്ധ്യയുണ്ടെന്നു ക 
രുതി അപ്പോഴെല്ലാം സന്ധ്യാവന്ദനം ചെയ്യണം. 
അങ്ങനെ ചെയ്യാനാഗ്രഹിച്ചാലും അസാധ്യമാണ്‌. 
മദ്ധ്യാഹ്നത്തില്‍ സന്ധ്യോപാസന ചെയ്യണമെന്ന 
തിന്‌ പ്രമാണമൊന്നുമില്ല. രണ്ടുനേരം സന്ധ്യാവ 
ന്ദനവും ഹോമവും ചെയ്താല്‍ മതി. മൂന്നു 
പ്രാവശ്യം വേണ്ട. ഭൂതം, ഭാവി, വര്‍ത്തമാനം 
എന്നീ മൂന്നു കാലഭേദങ്ങളുള്ളത്‌ സനസ്ധ്യോപാ 
സനയെ സംബന്ധിക്കുന്നതല്ല. 


മൂന്നാമത്‌ പിതൃയജ്ഞമാണ്‌. ദേവന്മാര്‍ 
അഥവാ വിദ്വാന്മാര്‍ ജുഷികള്‍ (അധ്യയനവും 
അധ്യാപനവും ചെയ്തുകൊണ്ടിരിക്കുന്നവര്‍) 
അച്ഛന്‍, അമ്മ മുതലായ പിതൃക്കള്‍, വൃദ്ധന്മാര്‍, 
ജ്ഞാനികള്‍, പരമയോഗികള്‍ എന്നിവര്‍ക്കെല്ലാം 
സേവനം ചെയ്യുന്നതാണ്‌ പിതൃയജ്ഞം. പിതൃ 
യജ്ഞം ശ്രാദ്ധമെന്നും തര്‍പ്പണമെന്നും രണ്ടു 
വിധമുണ്ട്‌. “ശരത്‌” എന്നാല്‍ സത്യമെന്നര്‍ത്ഥം. 
“ശരത്‌ സത്യം ദധാതി യയാ ക്രിയയാ സാ 
ര്രദ്ധാ, ശ്രദ്ധയാ യത്‌ ക്രിയതേ ത്ച്്ലാദ്ധമ 
സത്യം ഗ്രഹിക്കുവാന്‍ കഴിയുന്ന ക്രിയയെ ശ്രദ്ധ 
യെന്നും ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കര്‍മ്മത്തിന്‌ 
ശ്രാദ്ധമെന്നും പറയുന്നു. “തൃപ്യന്തി തര്‍പ്പയന്തി 
യേന പിത്യീന്‍ തത്‌ തര്‍പ്പണം” ജീവിച്ചിരിക്കുന്ന 
മാതാപിതാക്കന്മാര്‍ മുതലായ പിതൃജനങ്ങള്‍ 
പ്രസാദിക്കുന്ന കര്‍മമാണ്‌ തര്‍പ്പണം. ജീവിച്ചിരി 
ക്കുന്നവര്‍ക്കാണ്‌ തര്‍പ്പണം; മരിച്ചവര്‍ക്കല്ല. അഥ 
ദേവതര്‍പ്പണമ്‌.- 


ഓം ധ്രഹ്മാദയോ ദേവാസ്ത്ൃപ്ൃന്താമ്‌ 
ബ്രഹ്മാദിദേവപത്നൃസ്ത്ൃപ്ന്താമ്‌ 
ര്രഹ്മാദിദേവസുതാസ്ത്ൃപ്ൃന്താമ്‌ 
ശ്രഹ്മാദി ദേവഗണാസ്ത്ൃപുന്താമ്‌. 
ഇതി ദേവ തര്‍പ്പണമ്‌:- 


“വിദ്വാങ്സോ ഹി ദേവാഃ” എന്നു ശതപ 
ഥ്ര്രാഹ്മണത്തിലുണ്ട്‌. വിദ്വാന്മാരെയാണ്‌ ദേവ 
ന്മാര്‍ എന്നു പറയുന്നത്‌. സാംഗോപാംഗം നാലു 
വേദങ്ങളും പഠിച്ചവരെ ബ്രഹ്മാവ്‌ എന്നും അത്ര 
ത്തോളം പഠിച്ചിട്ടില്ലാത്തവരെ ദേവന്‍ എന്നും പറ 
യുന്നു. ദേവന്‍ വിദ്വാന്‍ എന്നാണര്‍ത്ഥം. അവരെ 
പ്പോലെ വിദുഷികളായ പ്രാഹ്മണസ്ര്രീകളാണ്‌ 
ദേവിമാര്‍. അവരുടെ പുരതന്മാര്‍, ശിഷ്യന്മാര്‍, അവ 
രുടെ ഗണങ്ങള്‍ - സേവകന്മാര്‍- എന്നിവരുടെ 
യെല്ലാം ശുശ്രൂഷയ്ക്ക്‌ ശ്രാദ്ധം അഥവാ തര്‍പ്പണം 
എന്നു പറയുന്നു. അഥ ജൂഷിതര്‍പ്പണമ്‌.- 

ഓാം മരീച്യാദയ ജുഷയസ്ത്ൃപ്ൃന്താമ്‌ 

മരീച്യാദ്യേഷിപത്നൃസ്ത്ൃപൃന്താമ്‌ 

മരീച്യാദ്യഷിസുതാസ്ത്ൃപ്ൃന്താമ്‌ 
മരീച്യാദ്യഷിഗണാസ്ത്ൃപ്ൃന്താമ്‌. 

ഇതി ജഷിതര്‍പ്പണമ്‌:- 

ര്രഹ്മാവിന്റെ (്രപൌന്രതനായ മരീചിയെ 
പ്പോലെ വിദ്വാനായി അധ്യാപനം ചെയ്യുന്നവര്‍, 
അവര്‍ക്കു സദൃശം വിജ്ഞരായി പെണ്‍കുട്ടികളെ 
പഠിപ്പിക്കുന്ന അവരുടെ പത്നിമാര്‍, അവര്‍ക്കു 
തുല്യരായ അവരുടെ പു(തന്മാര്‍, ശിഷ്യന്മാര്‍, 
സേവകന്മാര്‍ എന്നിവര്‍ക്ക്‌ സേവനസത്ക്കാരങ്ങള്‍ 
ചെയ്യുന്നതാണ്‌ ജൂഷിതര്‍പ്പണം. അഥ പിതൃതര്‍പ്പ 
ണമ്‌. 

ഓം സോമസദഃ പിതരസ്ത്ൃപ്ൃന്താമ്‌. അഗ്നി 
ഷ്വാത്താഃ പിതര സ്ത്ൃപ്ൃന്താമ്‌. ബര്‍ഹിഷദഃ പി 
തരസ്ത്ൃപ്ൃന്താമ്‌. സോമപാഃ പിതരസ്ത്ൃപ്ൃന്താ 
മ്‌. ഹവിര്‍ഭുജഃ പിതരസ്ത്ൃപ്ൃന്താമ്‌. ആജ്ൃപാഃ 
പിതരസ്ത്ൃപ്ൃന്താമ്‌. സുകാലിനഃ പിതരസ്ത്യ 
പ്ൃന്താമ്‌. യമാദിഭ്യോ നമഃ യമാദീംസ്തര്‍പ്പയാ 
മി. പിത്രേ സ്വധാ നമഃ പിതരം തര്‍പ്പയാമി. പിതാ 
മഹായ സ്വധാ നമഃ പിതാമഹം തര്‍പ്പയാമി. ര്രപി 
താമഹായ സ്വധാ നമഃ പ്രപചിതാമഹം തര്‍പ്പയാ 
മി. മാത്രേ സ്വധാ നമോ മാതരം തര്‍പ്പയാമി. 
പിതാമഹ്യൈസ്വധാ നമഃ പിതാമഹീം തര്‍പ്പയാ 
മി. സ്വപത് സ്ന സ്വധാ നമഃ സ്വപത്നിം തര്‍പ്പ 
യാമി. സംബന്ധിഭ്യഃ സ്വധാ നമഃ സംബന്ധിന 
സ്തര്‍പ്പയാമി. സഗോത്രേഭ്യഃ സ്വധാ നമഃ സഗോ 
ര്രാംസ്തര്‍പ്പയാമി 2 7 


ഇതി പിതൃതര്‍പ്പണമ്‌:- 





20 ശതപഠം 3.7.3.10 

21 സോമസദോഴ/ഗ്നിഷ്വാത്താശ്ച തഥാബര്‍ഹിഷദോ/പി ച 
സോമ പാശ്ച തഥാവിദ്വംസ്തഥൈവ ച ഹവിര്‍ഭൂുജുഃ 
ആജ്യപാശ്ച തഥാ വത്സ തഥാഹ്യന്യേ സുകാലിനഃ 
ഏതേ ചാന്യേച പിതരഃ പൂജ്യാഃ സര്‍വേ ദ്വിജാ തിഭിഃ 
(ബൃഹദ്‌ പരാശരസ്മൃതി 7/167-168) 





74 


നാലാം സമുല്ലാസം 








(സോമസദഃ3) “യേ സോമേ ജഗദിശ്വരേ 
പദാര്‍ത്ഥവിദ്യായാം ച സീദന്തി തേ സോമസദഃ”* 
പരമാത്മജ്ഞാനത്തിലും പദാര്‍ത്ഥവിദ്യയിലും 
നിപുണന്മാരാണ്‌ സോമസത്തുക്കള്‍. (അഗ്നിഷ്വാ 
ത്താ) “യൈരഗേവിദ്യുതോ വിദ്യാ ഗൃഹീതാ 
തേ അഗ്നിഷ്വാത്താഃ”' അഗ്നിയുടെ അതായത്‌ 
മിന്നല്‍ മുതലായവയുടെ ജ്ഞാനമുള്ളവരാണ്‌ 
അഗ്നിഷ്വാത്തന്മാര്‍ (ബരര്‍ഹിഷദഃ) “യേ 
ബരര്‍ഹിഷി ഉത്തമേ വ്യവഹാരേ സീദന്തി തേ 
ബര്‍ഹിഷദഃ'' വിദ്യാഭിവൃദ്ധിയുണ്ടാക്കുന്ന 
സത്‌ കര്‍മ്മങ്ങളില്‍ പ്രവര്‍ത്തിച്ചിട്ടുള്ള വരാണ്‌ 
ബര്‍ഹിഷത്തുക്കള്‍. (സോമപാഃ) “യേ സോമമൈ 
ശ്വര്യമോഷധീരസം വാ പാന്തി പിബന്തി വാ 
തേ സോമപാഃ”” ഐശ്വര്യങ്ങളെ രക്ഷിക്കുന്നതു 
കൊണ്ട്‌ അഥവാ സോമമെന്നു പേരായ മഹൌാഷ 
ധിയുടെ രസം കുടിക്കയാല്‍ രോഗരഹിതരായി 
രിക്കുകയും മറ്റുള്ളവരുടെ ഐശ്വര്യങ്ങളെ രക്ഷി 
ക്കുകയോ മറ്റുള്ളവര്‍ക്ക്‌ ഓഷധിരസം കുടിക്കാന്‍ 
കൊടുക്കുകയോ ചെയ്ത്‌ അവരുടെ രോഗങ്ങളെ 
ഹരിക്കുകയും ചെയ്യുന്നവശാണ്‌ സോമപന്മാര്‍. (ഹ 
വിര്ഭുജഃ) ““യേ ഹവിര്‍ഹോതുമത്തു മരര്‍്ഹം 
ഭുഞ്ജതേ ഭോജയന്തി വാ തേ ഹവിര്‍ഭുജഃ”” ലഹ 
രിയുണ്ടാക്കുന്നവയും ഹിംസാകരവുമായ വസ്തു 
ക്കളെ വര്‍ജ്ജിച്ച്‌ വേറെയുള്ള പദാര്‍ത്ഥങ്ങള്‍ 
ഭക്ഷിക്കുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്യുന്നവ 
രാണ്‌ ഹവിര്‍ഭുക്കുകള്‍. (ആജ്യപാഃ) “യ ആജ്യം 
ജ്ഞാതും പ്രാപ്തും വാ യോഗ്യം രക്ഷന്തി വാ 
പിബന്തി ത ആജ്യപാഃ”” അറിയുവാന്‍ യോഗ 
മായ വസ്തുക്കളെ രക്ഷിക്കുകയും അഥവാ നെയ്യ്‌, 
പാല്‍ മുതലായവ ഭക്ഷിക്കുകയും ചെയ്യുന്നവ 
രാണ്‌ ആജ്യപന്മാര്‍. (സുകാലിനഃ) “ശോഭനഃ 
കാലോ വിദ്യതേ യേഷാം തേ സുകാലിനഃ”' 
സുകൃതം ചെയ്യുന്നതുകൊണ്ട്‌ സുഖം നിറഞ്ഞ 
സമയമുള്ള വരാണ്‌ സുകാലിനര്‍. (യമഃ) യേ 
ദുഷ്ടാന്‍ യച്ചന്തി നിഗൃഹ്ണന്തി തേയമാ 
ന്യായാധീശാ”' ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും 
ശിഷ്ടന്മാരെ രക്ഷിക്കുകയും ചെയ്യുന്ന ന്യായാ 
ധിപന്മാരാണ്‌ യമന്മാര്‍. (പിതാ) “യഃ പാതി സ 
പിതാ” ഭക്ഷണം കൊടുത്തും ശുശ്രൂഷിച്ചും സ 
ന്താനങ്ങളെ രക്ഷിക്കുന്നവന്‍ അല്ലങ്കില്‍ സന്താ 
നങ്ങളെ ഉത്പാദിപ്പിക്കുന്നവനാണ്‌ പിതാവ്‌. (പി 
താമഹഃ, പ്രപിതാമഹഃ3) “പിതുഃ പിതാ പിതാ 
മഹഃ പിതാമഹസ്ു പിതാ പ്രചിതാമഹഃ”' പിതാ 
വിന്റെ പിതാവ്‌ പിതാമഹനും പിതാമഹഒ 
പിതാവ്‌ പ്രപിതാമഹനും ആകുന്നു. (മാതാ) “യാ 


മാനയതി സാ മാതാ” ഭക്ഷണം കൊടുത്തും 
ശുശ്രൂഷിച്ചും മക്കളെ സമ്മാനിക്കുന്നവള്‍ മാതാ 
വ്‌. (പിതാമഹ) “യാ പിതുരര്‍മാതാ സാ പിതാ 
മഹീ" അച്ഛന്റെ അമ്മയാണ്‌ പിതാമഹി. ((പപി 
താമഹീ) “യാ പിതാമഹസ്ധയ മാതാ സാ പ്രപി 
താമഹി”” പിതാമഹന്റെ മാതാവാണ്‌ പ്രപിതാമ 
ഹി. ഇവരേയും അവനവന്റെ ഭാര്യ, സഹോദരന്‍, 
ചാര്‍ച്ചക്കാര്‍, കൂട്ടക്കാര്‍, ഇതര ഗുരുജനങ്ങള്‍ വൃദ്ധ 
ജനങ്ങള്‍ എന്നിവരെയും ശ്രദ്ധാപൂര്‍വ്വം ഭക്ഷണ 
പദാര്‍ത്ഥങ്ങള്‍, വസ്ര്തങ്ങൾ, മനോഹരമായ 
വാഹനങ്ങള്‍ മുതലായവ കൊടുത്ത്‌ നന്നായി 
തൃപ്തിപ്പെടുത്തുക-അവരുടെ മനസ്‌ സംതൃപ്തി 
യേയും ശരീരം ആരോഗ്യത്തെയും (്രാപിക്ക 
ത്തക്ക പ്രവ്ൃയത്തികള്‍കൊണ്ടു പ്രീതിപൂര്‍വവം ശുശ്രൂ 
ഷിക്കുന്നതാണ്‌ ശ്രാദ്ധവും തര്‍പ്പണവും. 


നാലാമത്തേത്‌ വൈശ്വദേവയജ്ഞമാകുന്നു. 
ആഹാരം പാകം ചെയ്തുകഴിഞ്ഞാല്‍, ഉപ്പ്‌, എരി 
വ്‌, എന്നിവ കലരാത്തതും മധുരവും നെയ്യും 
ചേര്‍ന്നതുമായ വിഭവം അടുപ്പില്‍ നിന്നെടുത്ത്‌ 
വേറെ വെച്ചിട്ടുള്ള അഗ്നിയില്‍ താഴെ പറയുന്ന 
മ്രന്തം ചൊല്ലി ഹോമിച്ച്‌ ഭാഗിക്കുന്നതാണ്‌ 
വൈശ്വദേവയജ്ഞം. (ഇതിനു പ്രമാണം:-) 


വൈശ്വദേവസ്യ സിദ്ധസ്യ ഗൃഹേ ഗ്ന വി 
ധിപുരര്‍വകമ്‌. ആഭ്യഃ കുര്യാദ്ദേവതാഭ്യോ ര്രാഹ്മ 
ണോ ഹോമമമ്പഹമ്‌. (മനു. 3. 84) 

അടുക്കളയില്‍ പാകം ചെയ്ത ഭക്ഷണത്തിന്‌ 
ദിവ്യഗുണങ്ങള്‍ ലഭിക്കുവാന്‍ പാകാഗ്നിയില്‍ 
താഴെ പറയുന്ന മ്ര്തങ്ങള്‍ ചൊല്ലി വിധിപ്രകാരം 
നിത്യവും ഹോമിക്കണം. 

മന്ത്രം 

ഓം അഗ്നയേ സ്വാഹാ. സോമായ സ്വാഹാ. 
അഗ്നീഷോമാഭദ്യാം സ്വാഹാ. വിശ്ധവേഭ്യോ 
ദേവേഭ്ൃയഃ സ്വാഹാ. ധനമ്പന്തരയേസ്വാഹാ. 
കുഹ്വൈസ്വാഹാ. അനുമത്യൈസ്വാഹാ. പ്രജാ 
പതയേ സ്വാഹാ. സഹ ദ്യാവാപ്ൃഥിവീഭ്യാം 
സ്വാഹാ. സ്വിഷ്ടക്ൃയതേ സ്വാഹാ. 


ഈ മ്രന്രങ്ങളോരോന്നും ചൊല്ലി നല്ലവണ്ണം 
കത്തിജ്വലിക്കുന്ന അഗ്നിയില്‍ ഓരോ ആഹുതി 
വീതം ചെയ്യണം. പിന്നീട തളികയിലോ നിലത്തു 
വച്ചിട്ടുള്ള ഇലയിലോ കിഴക്കു തുടങ്ങിയ ദിക്കു 
കളിലെല്ലാം താഴെ പറയുന്ന മ്രന്തം ചൊല്ലി 
സ്ഥാപിക്കണം. 


ഓം സാനുഗായ്യേന്ദോായനമഃ. സാനുഗായ 
യമായ നമഃ. സാനുഗായ വരുണായനമഃ. സാനു 








ജി 


ി 
ര  സത്യാര്‍ഥ്പ്രകാശം 


സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമവിധി 





ഗായ സോമായനമഃ. മരുദ്ഭ്യോ നമഃ അദ്ഭ്യോ 
നമഃ. വനസ്പതിഭ്യോ നമഃ. ശ്രീയൈ നമഃ. ഭ്രദ 
കാള്ള്യെ നമഃ. ര്രഹ്മപതയേ നമഃ. വാസ്തുപ 
തയേ നമഃ. വിശ്വേഭ്യോ ദേവേള്യോ നമഃ. ദിവാ 
ചരേഭ്യോ ഭൂതേഭ്യോ നമഃ. നക്തഞ്ചാരിഭ്യോ 
ഭൂതേഭ്യോ നമഃ. സര്‍വാത്മ ഭൂതയേ നമഃ. * 


ഇങ്ങനെ തുകിയിട്ട്‌ ബാക്കി അന്നത്തെ അതി 
ഥികളുണ്ടെങ്കില്‍ അവര്‍ക്കു വിളമ്പുകയോ അഗ്നി 
യില്‍ ഇടുകയോ ചെയ്ുണം. പിന്നീട്‌ ലവണാന്നം 
അതായത്‌ പരിപ്പ്‌, ചോറ്‌, കറികള്‍, ചപ്പാത്തി ഇവ 
യെല്ലാം കുറേശെ എടുത്ത്‌ നിലത്ത്‌ ആറിടത്ത്‌ 
വീതിച്ചിടണം. ഇതിന്‌ പ്രമാണം:- 

ശുനാം ച പതിതാനാം ച ശ്വപചാം പാപരോ 
ഗിണാമ: വായസാനാം കുമീണാംച ശന 
കൈരനിരവപേദ്‌ ഭുവി (മനു. 3.92) 


“ശ്വഭ്യോ നമഃ. പതിതേള്യോ നമഃ. ശ്വപഗ്ഭ്യോ 
നമഃ. പാപരോഗിഭ്യോ നമഃ. വായസേഭ്യോ നമഃ. 
ക്ൃമിഭ്യോ നമഃ” എന്നു ചൊല്ലി വീതിച്ചു വച്ച 
ശേഷം അതെടുത്ത്‌ അവശര്‍ക്കോ വിശന്നു വല 
യുന്ന ശ്വാവ്‌, കാക്ക മുതലായ ജീവികള്‍ക്കോ 
കൊടുക്കണം. ഇവിടെ നമഃ ശബ്ദത്തിന്‌ അന്നം 
എന്ന അര്‍ത്ഥമാണ്‌. ശ്വാവ്‌, പാപി, ചണ്ഡാളന്‍, 
പാപരോഗി, കാക്ക, ഉറുമ്പ്‌ തുടങ്ങിയ കീടങ്ങള്‍ 
എന്നിവയ്ക്കെല്ലാം ഭക്ഷണം നല്‍കണമെന്നു മനു 
സ്മൃതി മുതലായ ധര്‍മശാസ്ത്രങ്ങളില്‍ വിധി 
ച്ചിട്ടുണ്ട്‌. ഈ ഹോമം ചെയ്യുന്നതുകൊണ്ട്‌ അടു 
ക്കളയിലുള്ള വായു പരിശുദ്ധമാകും. അറിയാതെ, 
കാണാതെ വന്നു ഭവിക്കാവുന്ന പ്രാണിഹിം 
സയ്ക്ക്‌ പ്രതിവിധിയുമായി. 


അഞ്ചാമത്തേത്‌ അതിഥിയജ്ഞമാകുന്നു. 


അതിഥി എന്ന പദത്തിന്‌ തിഥി നിശ്ചയമില്ലാ 
ത്തത്‌ എന്നര്‍ത്ഥമാണ്‌. ധാര്‍മികനും സത്്യോപ 
ദേശകനും എല്ലാവര്‍ക്കും ഉപകാരാർത്ഥം 
സര്‍വ്രത സഞ്ചരിക്കുന്നവനും തികഞ്ഞ വിദ്വാനും 
പരമയോഗിയുമായ ഒരു സംന്യാസി ഗൃഹസ്ഥന്റെ 
വസതിയില്‍ ചെന്നാല്‍ ഒന്നാമതായി അദ്ദേഹ 
ത്തിന്‌ പാദ്യം, അര്‍ഘ്യം, ആചമനീയം എന്നി 
ങ്ങനെ മൂന്നുവിധം ജലം കൊടുക്കണം, പിന്നീട്‌ 
അദ്ദേഹത്തിന്‌ ആദരവോടെ ഉത്തമാസനം നല്‍കി 
ഹൃദ്യമായ ഭക്ഷണവും പാനീയവും നല്‍കി ശുശ്രൂ 
ഷിച്ച്‌ പ്രസാദിപ്പിക്കണം. പിന്നീട്‌ അദ്ദേഹത്തോട്‌ 
സംഭാഷണം ചെയ്ത്‌, ധാര്‍മാര്‍ത്ഥകാമമോക്ഷ 
ങ്ങള്‍ നേടുവാന്‍ ഉതകുന്ന ജ്ഞാനവിജ്ഞാനാ 





* മനു 3/87, 91, 92 എന്നിവയില്‍ ആധാരിതം 


70 


ദികളെപ്പറ്റിയുള്ള ഉപദേശങ്ങള്‍ കേട്ട്‌ അതനുസ 
രിച്ച്‌ അവനവന്റെ സ്വഭാവത്തെ സംസ്‌കരിക്കണം. 
ഗൃഹസ്ഥന്മാര്‍ രാജാക്കന്മാര്‍ എന്നിവരും അതി 
ഥിയെപ്പോലെ ചില അവസരങ്ങളില്‍ സല്ക്കാര 
യോഗ്യന്മാരാണ്‌ എന്നാല്‍:- 


പാഷണ്ഡിനോ വികര്‍മസ്ഥാന്‍ബൈഡാലവ്യ 
ത്തികാഞ്ചഠാന്‍. ഹൈതുകാന്ബകവ്ൃത്തീംശ്ച 
വാങ്മാത്രേണാപി നാര്‍ചയേത്‌ (മനു. 4.30) 


(പാഷണ്ഡി) വേദനിന്ദകര്‍, വേദവിരുദ്ധര്‍ (വി 
കര്‍മസ്ഥഃ) വേദങ്ങളില്‍ നിഷേധിച്ചിട്ടുള്ളവ ചെയ്യു 
ന്നവരും അസത്യം പറയുന്നവരും (ബൈഡാല 
വ്ൃത്തിക?) ഒളിച്ചിരുന്ന്‌, തക്കംനോക്കി എലി മുത 
ലായ പ്രാണികളുടെ മേല്‍ ചാടിവീണ്‌ വയറുനിറ 
യ്ക്കുന്ന പൂച്ചയെപ്പോലെ ദിവസം കഴിക്കുന്നവര്‍ 
(ശഠ3) ദുരാഗ്രഹം, ദുരഭിമാനം, വാശി മുതലായ 
ദോഷങ്ങളുള്ളവര്‍-അവനവന്‍ അറിവില്ലെങ്കിലും 
അറിവുള്ളവര്‍ ഉപദേശിച്ചാല്‍ കേള്‍ക്കാത്തവര്‍ 
(ഹൈതുകഃ) “ഞാനാണ്‌ ബ്രഹ്മം, ജഗത്ത്‌ മിഥ്യ 
യാണ്‌, വേദശാസ്ര്രങ്ങളും ഈശ്വരനും ഭാവന 
കളാണ്‌” എന്നിങ്ങനെ ഇക്കാലത്തു വേദാന്തികള്‍ 
ജല്പിക്കുന്നതുപോലെ വൃഥാ വാചകമടിക്കുന്ന 
വര്‍ (ബകവ്ൃത്തി9) ഒറ്റക്കാലില്‍ ധ്യാനം ചെയ്യു 
ന്നവനെപ്പോലെ നടിച്ച്‌ മത്സ്യങ്ങളെ പിടിച്ചുതിന്ന്‌ 
സ്വാര്‍ത്ഥം നേടുന്ന കൊറ്റിയേ പോലെ പ്രവര്‍ത്തി 
ക്കുന്ന ഇക്കാലത്തെ വൈരാഗികള്‍, മറ്റു കാഷായ 
വസ്രതധാരികള്‍ തുടങ്ങിയ ദുരാഗ്രഹികളെയും 
വേദവിരോധികളെയും വാക്കാല്‍ പോലും സ്ക്ക 
രിക്കരുത്. സല്ക്കരിച്ചാല്‍ അവര്‍ അഭിവൃദ്ധി 
പ്രാപിച്ച്‌ ലോകത്തില്‍ അധര്‍മം പരത്തും. സ്വയം 
അധഃപതിക്കുന്നതിനു പറ്റിയ ദുഷ്കര്‍മങ്ങള്‍ 
ചെയ്യുന്നതിനു പുറമേ, അവര്‍ക്കാതിഥ്യം നല്‍കു 
ന്നവരെയും അജ്ഞാനസാഗരത്തില്‍ മുക്കിക്കൊ 
ല്ലുന്നു. 

പഞ്ചമഹായജ്ഞാനുഷ്ഠാനം കൊണ്ടു ലഭി 
ക്കുന്ന ഫലങ്ങളിവയാണ്‌.- ദ്രഹ്മയജ്ഞം അനു 
ഷ്ഠിക്കുന്നതുകൊണ്ട്‌ വിദ്യ, ശിക്ഷണം, ധര്‍മം മനഃ 
സംസ്കാരം മുതലായ സദ്ഗുണങ്ങള്‍ അഭിവ്ൃ 
ദ്ധിപ്പെടും. അഗ്നിഹോത്രത്താല്‍ വായു, മഴവെ 
ള്ളം, എന്നിവ പരിശുദ്ധമായി. ശുദ്ധമായ മഴ കിട്ടു 
കയാല്‍ ലോകരെല്ലാം സുഖമനുഭവിക്കും. ശുദ്ധ 
വായുവിന്റെ ശ്വാസസ്പര്‍ശത്താല്‍ ആരോഗ്യം, 
ബുദ്ധി, ബലം, പരാക്രമം എന്നിവ വര്‍ദ്ധിക്കുകയും 
തന്നിമിത്തം ധര്‍മാര്‍ത്ഥകാമമോക്ഷങ്ങളുടെ 
സമ്പൂര്‍ണസിദ്ധി ഉണ്ടാവുകയും ചെയ്യും. അതി 
നാലത്രേ ഇതിനെ ദേവയജ്ഞം എന്നു പറയു 


നാലാം സമുല്ലാസം 


ലം 


ളു 
പം 





പി 
1, 
സത്യാര്‍ഥ്പ്രകാശം ക്ട 





ന്നത്‌. പിതൃയജ്ഞം കൊണ്ട്‌ മാതാപിതാക്കന്മാര്‍, 
വിദ്വാന്മാരായ മഹാത്മാക്കള്‍ എന്നിവരെ ശുശ്രൂ 
ഷിക്കുന്നതുകൊണ്ട്‌ ജ്ഞാനം വര്‍ദ്ധിക്കുകയും 
തദ്വാരാ സത്യാസത്യ നിര്‍ണയവും സത്യത്തെ 
ഗ്രഹിക്കുകയും അസത്യത്തെ തൃജിക്കുകയും 
ചെയ്ത്‌ സുഖമനുഭവിക്കാനും കഴിയും. അച്ഛന 
മ്മമാര്‍, ഗുരു എന്നിവര്‍ സന്താനങ്ങള്‍ക്കും 
ശിഷ്യര്‍ക്കും ചെയ്ത സേവനത്തിന്‌ പ്രത്യുപ 
കാരം ചെയ്ത്‌ കൃതജ്ഞത കാണിക്കുന്നത്‌ പിതൃ 
യജ്ഞത്തിന്റെ ഉചിതമായ മറ്റൊരു പ്രയോജന 
മാകുന്നു. വൈശ്വദേവ ബലിയുടെ ഫലം മുമ്പു 
പറഞ്ഞിട്ടുണ്ട്‌. ശ്രേഷ്ഠരായ അതിഥികളില്ലെങ്കില്‍ 
ലോകത്തിന്‌ ഉന്നതി ഉണ്ടാകുന്നതല്ല. അവര്‍ 
നാടൊട്ടുക്ക്‌ സഞ്ചരിച്ച്‌ സത്യം ഉപദേശിക്കയാല്‍ 
നാസ്തികര്‍ വളരുന്നില്ല. സര്‍വ്രതയുള്ള ഗൃഹ 
സ്ഥര്‍ക്ക്‌ സഹജമായി സത്യവിജ്ഞാനം ലഭിക്കു 
ന്നു. മാനവസമൂഹത്തില്‍ ഒരേ ധര്‍മം സ്ഥിരമായി 
നിലനില്‍ക്കുന്നു. അതിഥികളില്ലെങ്കില്‍ സംശയ 
നിവാരണം സാധ്യമല്ല. സംശയ നിവാരണം ഉണ്ടാ 
യില്ലെങ്കില്‍ ദൃഡനിശ്ചയമുണ്ടാവില്ല. ദൃഡനിശ്ച 
യമില്ലെങ്കില്‍ സുഖമെവിടെ? 


ര്രാഫ്മേ മുഹുരര്‍ത്തേ ബുധ്യേത ധരമാരഥൌ 
ചാനുചിന്തയേത്‌ കായക്ചലേശാംശ്ച തന്മുലാന്‍ 
വേദതത്ത്വാര്‍ഥഥമേവ ച (മനു. 4. 92) 


രാത്രിയുടെ നാലാമത്തെ യാമത്തിലോ നാലു 
നാഴിക വെളുപ്പിനോ ഉണര്‍ന്ന്‌ ആവശ്ൃകൃത്യങ്ങള്‍ 
കഴിച്ച്‌ ധര്‍മം, അര്‍ഥം, ശാരീരിക രോഗനിദാനം 
എന്നിവയെപ്പറ്റി ചിന്തിക്കുകയും ഈശ്വരനെ 
ധ്യാനിക്കുകയും ചെയ്യണം. ഒരിക്കലും അധര്‍മ്മം 
പ്രവര്‍ത്തിക്കരുത്. എന്തെന്നാല്‍.- 


നാധര്‍മശ്ചരിതോ ലോകേ സദ്യഃ ഫലതി 
ഗൌരിവ. ശനൈരാവരര്‍തമാനസ്തു കര്‍തുര്‍ 
മൂലാനി കൃന്തതി (മനു. 4. 172) 


ചെയ്ത അധര്‍മ്മം ഒരിക്കലും നിഷ്ഫലമാവു 
കയില്ല. അധര്‍മ്മം ചെയ്ത ഉടനെ ഫലം കിട്ടുക 
യില്ല. അതിനാല്‍ അജ്ഞാനികള്‍ അധര്‍മ്മത്തെ 
ഭയപ്പെടുകയില്ല. പക്ഷേ, അധര്‍മ്മാചരണം നിങ്ങ 
ളുടെ സുഖത്തെ സമൂലം നശിപ്പിക്കുമെന്നറിയ 
ണം. എങ്ങനെയെന്നാല്‍.- 

അധരമേണൈധതേ താവത്തതോ ഭ്രദാണി 
പശ്ൃതി. തതഃ സപത്നാഞ്ജയതി സമുൂലസ്തു 
വിനശ്ൃതി. (മനു. 4. 174) 

അധര്‍മികളായ മനുഷ്യര്‍ ധര്‍മമര്യാദകളെ 
ലംഘിച്ച മടമുറിഞ്ഞു ജലം പരക്കും വണ്ണം കള്ളം 


ി 


പറച്ചില്‍, കളവ്‌, രക്ഷാമാര്‍ഗ്ഗമായ വേദത്തെ 
ഖണ്ഡിക്കുക, വിശ്വാസവഞ്ചന മുതലായ 
ദുഷ്കര്‍മങ്ങള്‍ ചെയ്ത്‌ പരധനം അപഹരിച്ച്‌ 
ആദ്യം അഭിവൃദ്ധിപ്പെടുന്നു. പിന്നീട ധനം, ഐശ്വ 
ര്യം, എന്നിവയാല്‍ വിശിഷ്ടാഹാരം, വസ്ത്രം, 
ഭൂഷണം, വാഹനങ്ങള്‍, സ്ഥാനമാനങ്ങള്‍, മാന്യത 
മുതലായവ നേടുന്നു. അന്യായത്താല്‍ ശത്രുവിനെ 
ജയിക്കുന്നു. പക്ഷേ പെട്ടെന്ന്‌ കടപുഴകിയ മരം 
പോലെ അധഃപതിച്ചു നശിക്കുകയും ചെയ്യും. 


സത്യധര്‍മാര്യവ്യത്തേഷു ശൌചേ ചൈവാ 
രമേത്‌ സദാ. ശിഷ്യാംശ്ച ശിഷ്യാദ്ധര്‍മേണ 
വാഗ്ബാഹുദരസംയതഃ (ടി. 4. 175) 


വിദ്വാന്‍ വേദോക്തസത്യധര്‍മത്തെ - പക്ഷപാ 
തമില്ലാതെ സത്യരഗഹണം അസത്യപരിത്യാഗം- 
ന്യായമായ വൈദിക ധര്‍മ്മത്തെ അനുഷ്ഠിച്ചു 
കൊണ്ട്‌ ശിഷ്യന്മാരെ പഠിപ്പിക്കണം. 


1. ജത്വിക്പുരോഹിതാചാര്യൈരമാതുലാതിഥി 
സം്രിതൈഃ. ബാലവ്ൃദ്ധാതുരൈര്‍ വൈ 
ദ്യൈര്‍ജ്ഞാതിസംബന്ധിബാന്ധവൈഃ. 


2, മാതാപിതൃഭ്യാം ജാമീഭിര്രരാധ്രാ പുത്രേണ 
ഭാര്യയാ. ദുഹിധ്രാ ദാസവര്‍ഗേണ വിവാദം ന 
സമാചരേത്‌. (ടി. 4. 179, 180) 


1. (ജുത്വികു യജ്ഞം നടത്തുന്നയാള്‍ (പുരോ 
ഹിത3) സദാചാരവും സത്വഭാവവും സദാ ഉപ 
ദേശിക്കുന്നയാള്‍ (ആചാര്യ) ഗുരു (മാതുലഃ) 
അമ്മാവന്‍ (അതിഥി) പോക്കുവരവിനു തീയതി 
നിശ്ചയമില്ലാത്തയാള്‍ (സംഗ്രിതാഃ) ആശ്രിതര്‍ 
(ബാലഃ) ബാലന്‍ (വൃദ്ധഃ) വൃദ്ധന്‍ (ആതുര?) 
ആതുരന്‍ (വൈദ്യ) ആയുര്‍വേദമറിയുന്നയാള്‍ 
(ജ്ഞാതി?) സ്വന്തഗോത്രത്തിലോ ജാതിയിലോ 
ജനിച്ചവന്‍ (സംബന്ധി) ശ്വശുരന്‍- ഭാരൃയയു 
ടെയോ ഭര്‍ത്താവിന്റെയോ അച്ഛന്‍ -മുതലായവര്‍ 
(ബാന്ധവാഃ) ബന്ധുക്കള്‍- 


2. (മാതാ) അമ്മ (പിതാ) അച്ഛന്‍ (ജാമീ) 
സഹോദരി (രാതാ) സഹോദരന്‍ (ഭാര്യാ) ഭാര്യ 
(ദുഹിത) മകള്‍ (ദാസവര്‍ഗഃ) വേലക്കാര്‍ എന്നി 
വരോട്‌ ഒരിക്കലും വിവാദമോ കലഹ-ലഹളകളോ 
പാടില്ല. 

അതപാസ്ത്വനധീയാനഃ പ്രതിധ്രഹരുചിര്‍ 
ദ്വിജഃ. അംഭസ്ൃശ്മപ്ലവേനേവ സഹ തേനൈവ 
മജ്ജതി ( ടി. 4.190) 

(ആതപാ?) ബ്രഹ്മചര്യ-സത്ൃയഭാഷണാദി തപ 
സുകളില്ലാത്തവന്‍ (അനധീയാന?) വിദ്യ അഭ്യ 





ജി 


ി 
ര  സത്യാര്‍ഥ്പ്രകാശം 


സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമവിധി 





സിക്കാത്തവന്‍ (പ്രതിരഗഹരുചി) നല്ലകാര്യത്തി 
നെന്നു നടിച്ച്‌ പിരിവു നടത്തുന്നവന്‍ എന്നീ 
മൂവരും കല്ലുകൊണ്ടു പണിത കപ്പലില്‍ സമുദ്രം 
കടക്കുന്നവരെപ്പോലെ തങ്ങളുടെ ദുഷ്കര്‍മങ്ങ 
ളില്‍ കൂടി ദുഃഖസാഗരത്തില്‍ മുങ്ങിപ്പോകുന്നു. 
അവര്‍ മുങ്ങുന്നതോ പോകട്ടെ, അവര്‍ക്കു ദാനം 
നല്‍കുന്നവരെയും കൂടെ മുക്കിക്കളയുന്നു. 

ര്രിഷ്വപ്യേതേഷു ദത്തം ഹി വിധിനാഫ്യാര്‍ജി 
തം ധനമ്‌. ദാതുരര്‍ഭവത്യനരര്‍്ഥായ പര്രതാധാതു 
രേവ ച (ടി. 4. 193) 


ധര്‍മാനുസ്ൃതം സമ്പാദിച്ചതായാലും മുന്‍പ 
റഞ്ഞ മൂന്നു പേര്‍ക്കും ദാനം ചെയ്യുന്ന ധനം, ദാനം 
കൊടുക്കുന്നവനെ ഈ ജന്മത്തിലും വാങ്ങുന്ന 
വനെ അടുത്ത ജന്മത്തിലും നശിപ്പിക്കുന്നു. 


യഥാ പ്ലവേനൌപലേന നിമജ്ജത്യുദകേ 
തരന്‍. തഥാ നിമജ്ജതോ/ധസ്താദജെഞഈ ദാത്ൃ 
പ്രതീച്ചുകൌ (ടി. 4. 194) 


കരിങ്കല്ലുകൊണ്ടു പണിത തോണിയില്‍ കയറി 
കടല്‍ കടക്കുവാന്‍ പുറപ്പെടുന്നവര്‍ മുങ്ങിച്ചാകും 
പോലെ അജ്ഞാനിയായ ദാതാവും വാങ്ങുന്ന 
വനും അധോഗതിയെ-ദുഃഖത്തെ പ്രാപിക്കുന്നു. 


ധര്‍മവിരോധിയുടെ ലക്ഷണങ്ങള്‍ 


1. ധര്‍മധ്വജീ സദാ ലുബ്ധശ്ഛാദ്മികോ 
ലോകദംഭകഃ. ബൈഡാല്രവതികോ ജേഞയോ 
ഹിം്രസഃ സര്‍വാഭിസന്ധകഃ. 


2. അധോദ്ൃഷ്ടിരനൈഷ്കൃതികഃ സ്വാത്ഥസാ 
ധനതത്പരഃ. ശഠോ മിഥ്യാവിനീതശ്ച ബക്രവ 
തചരോ ദ്വിജഃ (ടി. 4. 195, 196) 


1. (ധര൪മധ്വജീ) ധര്‍മിഷ്ഠനല്ലെങ്കിലും അതിന്റെ 
പേരില്‍ ലോകരെ കൊള്ളയടിക്കുന്നവനും (സ 
ദാലുബ്ധഃ) പരമലുബ്ധനും (ഛാദ്മികം) കപട 
സ്വഭാവിയും (ലോകദംഭക3) സ്വയം മഹാന്‍ 
ചമഞ്ഞ്‌ വീമ്പടിച്ചു നടക്കുന്നവനും (ഹിം്രസഃ) 
ജീവികളെ കൊല്ലുകയും അന്യരോട്‌ വൈരം 
പുലര്‍ത്തുകയും ചെയ്യുന്നവനും (സര്‍വാഭിസന്ധ 
ക) നല്ലവരോടും ദുഷ്ടരോടും സ്നേഹം നടി 
ക്കുന്നവനും ആയവനെ (വൈഡാല്രവതികഃ) 
പൂച്ചയെപ്പോലെ നീചനും ദുഷ്ടനുമായി കരുത 
ണം. 

2. (അധോദ്യഷ്ടിഃ) കീര്‍ത്തിക്കായി കീഴ്പോട്ടു 
നോക്കിയിരിക്കുന്നവനും (നൈഷ്കൃതിക) 
തന്നോടു കുറച്ചൊരു തെറ്റു ചെയ്തുപോയാല്‍ 


78 


അവനെ കൊന്നു പകവീട്ടുവാന്‍ വാശിയുള്ളവനും 
(സ്വാരഥ സാധനതത്പരഃ) കള്ളമോ അധര്‍മമോ 
വിശ്വാസവഞ്ചനയോ ചെയ്ത്‌ തന്‍കാര്യം നേടു 
വാന്‍ ചതുരനും (ശഠ3) താന്‍ പിടിച്ച മുയലിനു 
കൊമ്പു മുന്നെന്നു പറയുന്നവനും (മിഥ്യാവിനീ 
ത) വെറുതെ വിനയം അഭിനയിക്കുന്നവനും (ബ 
ക്രവത ചരഃ) കൊറ്റിയെപ്പോലെ നീചനാണെന്ന്‌ 
അറിയണം. ഇവയാണ്‌ ധര്‍മവിരോധികളുടെ ലക്ഷ 
ണങ്ങള്‍. അവരെ ഒരിക്കലും വിശ്വസിക്കരുത്‌. ആദ 
രിച്ചു സല്‍ക്കരിക്കരുത്‌. 

1. ധര്‍മം ശനൈഃ സഞ്ചിനുയാദ്വധ്മികമിവ 
പുത്തികാഃ. പരലോകസഹായാര്‍ഥം സര്‍വഭുതാ 
നൃപീഡയന്‍. 

2, നാമുരത ഹി സഹായാര്‍ഥം പിതാ മാതാ 
ച തിഷ്ഠതാഃ. ന പുരതദാരാ ന ജ്ഞാതിരര്‍ധര്‍മ 
സ്തിഷ്ഠതി കേവലം. 


3, ഏകഃ പ്രജായതെ ജന്തുരേക ഏവ പ്രലീ 
യതേ. ഏകോനുഭുങ്ക്തേ സുകൃതമേക ഏവ 
ചി ദുഷ്കൃതമ്‌. (ടി. 4. 238-240) 

4. ഏകഃ പാപാനി കുരുതേ ഫലം ഭുങ്ക്തേ 
മഹാജനഃ. ഭോക്താരോ വിപ്രമുച്യന്തേ കര്‍ത്താ 
ദോഷേണ ലിപ്യതേ. 0 


5. മൃതം ശരീരമുത്സൃജ്യ കാഷാഠാലോഷ്ഠസമം 
ക്ഷിതയ. വിമുഖാ ബാന്ധവാ യാന്തി ധര്‍മസ്ത 
മനുഗച്ചതി (മനു. 5. 241) 

[7] 


1. ഉറുമ്പ്‌ പുറ്റുമണ്ണു ശേഖരിച്ചു വല്മീകം നിര്‍മി 
ക്കുന്നതുപോലെ മനുഷ്യര്‍ ജീവികള്‍ക്കൊന്നിനും 
ഉപ്രദവം ചെയ്യാതെ ജന്മാന്തരസാഖ്യം ലഭിക്കാന്‍ 
ധര്‍മസഞ്ചയനം ചെയ്യണം. 


2. എന്തെന്നാല്‍, അച്ഛനോ അമ്മയ്ക്കോ പുര്ത 
നോ ഭാര്യയ്ക്കോ ബന്ധുക്കള്‍ക്കോ പരലോകത്തു 
വന്നു സഹായിക്കുവാന്‍ സാധ്യമല്ല. അവിടെ 
ധര്‍മം മാത്രമേ സഹായമുള്ളൂ. 

3. നോക്കൂ! ജീവന്‍ ഒറ്റയ്ക്കു ജനിക്കുന്നു. 
ഒറ്റയ്ക്കു മരിക്കുന്നു. ധര്‍മത്തിന്റെ ഫലമായ സുഖ 
ത്തേയും അധര്‍മത്തിന്റെ ഫലമായ ദുഃഖത്തേയും 
ജീവന്‍ ഏകാകിയായി അനുഭവിക്കുന്നു. 


4. ഒന്നുകൂടി മനസ്സിലാക്കണം. കുടുംബനാഥന്‍ 
പാപം ചെയ്തു കൊണ്ടു വരുന്ന വക, വീട്ടുകാ 
രെല്ലാം അനുഭവിക്കുന്നു. അതനുഭവിക്കുന്ന 
വര്‍ക്കെല്ലാം പാപത്തില്‍ പങ്കാളിത്തമില്ല. ചെയ്ത 





22 മഹാഭാരതം ഉദ്യോ. പ. 33/47 


നാലാം സമുൂല്ലാസം 








വനു മാതമേ പാപമുള്ളൂു. 


5. ഒരുവന്‍ മരിച്ചാല്‍ അവന്റെ ബന്ധുക്കള്‍ മൃത 
ശരീരത്തെ മണ്‍കട്ടയെന്നവണ്ണം ത്യജിച്ചു പിന്തി 
രിയുന്നു. ആരും കൂടെ പോകുന്നില്ല. ധര്‍മം ഒന്നു 
മാത്രം അവനെ അനുഗമിക്കുന്നു. 


1. തസ്മാദ്ധര്മം സഹായാര്‍ഥം നിത്യം 
സഞ്ചിനുയാച്ചനൈഃ. ധര്മേണ ഹി സഹായേന 
തമസ്തരതി ദുസ്തരം. 


2, ധര്‍മ്പ്രധാനം പുരുഷം തപസാ ഹതകില്‍ 
ബിഷം. പരലോകം നയത്യാശു ഭാസ്വന്തം ഖശ 
രീരിണമ്‌ (ടി. 242-243) 


1. അതിനാല്‍ വരും ജന്മത്തില്‍ സുഖസഹായ 
ങ്ങള്‍ക്കായി നിത്യേന ധര്‍മസഞ്ചയനം ചെയ്ുണം. 
ജീവാത്മാവിന്‌ ദുഃഖസാഗരം കടക്കുവാന്‍ ഏക 
സഹായി ധര്‍മമാണ്‌. 


2. ധര്‍മത്തെ പ്രധാനമായി കരുതുന്നതാരോ 
ധര്‍മാനുഷ്ഠാനത്താല്‍ പാപമകന്നവനാരോ 
അയാളെ പ്രകാശസ്വരുൂപവും ആകാശം ശരീരം 
പോലെയുള്ളതുമായ അതിലുപരി കാണാവുന്ന 
തായി മറ്റൊന്നുമില്ലാത്തതായ ജഗദിീശ്വരിങ്ക 
ലേയ്ക്കു നയിക്കുന്നതിനാല്‍ 


1. ദൃൃഡകാരി മൃദുരദാന്തഃ ക്രുരാചാരൈരസം 
വസന്‌. അഹിംസ്രോ ദമദാനാഭ്യാം ജയേത്‌ 
സ്വര്‍ഗം തഥാര്രതഃ. 


2, വാച്ൃരത്ഥാ നിയതാഃ സര്‍വേ വാങ്മൂലാ 
വാഗ്വിനിഃ സൃതാഃ. താംസ്തു യഃ സ്തേനയേ 
ദ്വാചം സ സര്‍വസ്തേയകൃന്നരാഃ. 


3, ആചാരാല്ലഭതേ ഹ്യായുരാചാരാദീപ്സിതാഃ 
പ്രജാഃ. ആചാരാദ്ധനമക്ഷയുമാചാരോ ഹന്ത്യല 
ക്ഷണമ്‌. (മനു. 4/ 246, 256, 156) 

1. സദാ സ്ഥിരചിത്തനായി പ്രവര്‍ത്തിക്കുകയും 
സരളസ്വഭാവിയും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും 
ഹിംസ, ക്രര്യം, ദുരാചാരം എന്നിവ സ്വഭാവമാ 
ക്കിയ ചീത്തയാളുകളില്‍ നിന്നു വേറിട്ടവനും ആയ 
ധര്‍മിഷ്ഠന്‍, മനോജയം വിദ്യാദാനം എന്നിവയാല്‍ 
സുഖം നേടുന്നു. 

2. എല്ലാ അര്‍ത്ഥങ്ങളും പ്രവൃത്തികളും 
വാക്കില്‍ പ്രതിഷ്ഠിതമാണ്‌. സകല പ്രവ്യത്തി 
കളും വാണി നടത്തുകയാല്‍ അവയുടെയെല്ലാം 
മൂലകാരണം വാണി തന്നെ. ആ വാണിയെ കക്കു 
ന്നവന്‍ മോഷണം മുതലായ സകല പാപങ്ങളും 
ചെയ്യുന്നവനത്രേ. 


3. അതിനാല്‍ കള്ളം തുടങ്ങിയ അധര്‍മങ്ങളെ 


79 


തൃജിച്ച്‌ ബ്രഹ്മചര്യം, ഇന്ദ്രിയജയം മുതലായ സദാ 
ചാരങ്ങളനുഷ്ഠിച്ചാല്‍ പൂര്‍ണായുസ്‌, ശ്രേഷ്ഠസ 
ന്തതി, അക്ഷയധനം എന്നിവ ലഭിക്കും. അങ്ങനെ 
ധര്‍മമനുഷ്ഠിച്ച്‌ ദുഷ്ടതയെ വെടിയുന്നവരുടെ 
പ്രവൃത്തികള്‍ അനുകരണീയമാണ്‌. കാരണം:- 


ദുരാചാരോ ഹി പുരുഷോ ലോകേ ഭവതി 
നിന്ദിതഃ. ദുഃഖഭാഗീ ച സതതം വ്യാധിതോ/ല്പാ 
യുരേവ ച (ടി. 4. 157) 


ദുരാചാരങ്ങള്‍ ചെയ്യുന്നവന്‍ നല്ലവര്‍ക്കിടയില്‍ 
നിന്ദിതനും ദുഃഖിതനും രോഗിയും അല്പായു 
സുമായി ഭവിക്കുന്നു. അതിനാല്‍ ചെയ്യേണ്ടത്‌.- 


1. യദൃത്പരവശം കര്‍മ തത്തദൃത്നേന വര്‍ജ 
യേത്‌. യദ്യദാത്മവശം തു സ്യാത്തത്തത്സേവേ 
ത യത്നതം. 

2, സര്‍വം പരവശം ദുഃഖം സര്‍വമാത്മവശം 
സുഖമ്‌. എഏതദ്ധിദ്യാത്സമാസേന ലക്ഷണം 
സുഖദുദഃഖയോഃ. (ടി. 4. 159, 160) 


1. അന ന്റെ അധീനത്തിലായ കര്‍മങ്ങളെ പ്രയ 
ത്നിച്ചായാലും തൃജിച്ച്‌ സ്വാധീനകര്‍മങ്ങളനുഷ്ഠി 
ക്ടണം. 

2. എന്തെന്നാല്‍ പരാധീനമായതെല്ലാം 
ദുഃഖവും സ്വാധീനമായത്‌ സുഖവുമാണ്‌. ചുരുക്കി 
പറഞ്ഞാല്‍ സുഖദുഃഖങ്ങളുടെ ലക്ഷണം ഇതാ 
ണ്‌. കാരണം പറയാം. 


അന്യോന്യാശ്രിത കര്‍മങ്ങള്‍ ചെയ്യണമെങ്കില്‍ 
ഒരുവന്‍ മറ്റൊരുവന്‍ അധീനപ്പെട്ടേ തീരു. സ്ത്രീപു 
രുഷന്മാര്‍ തമ്മിലുള്ള പ്രവ്ൃത്തികളാണിതിനുദാ 
ഹരണം, സ്ര്രീ പുരുഷനോടും പുരുഷന്‍ 
സ്ര്രീയോടും സസ്നേഹം പെരുമാറുകയും 
അന്യോന്യം അനുകൂലമായി വര്‍ത്തിക്കുകയും 
വേണം. വൃഭിചാരവും പരസ്പര വിരോധവൃത്തി 
കളും പാടില്ല. പുരുഷന്റെ ആജ്ഞയനുസരിച്ച്‌ 
ഗൃഹകൃത്യങ്ങളെല്ലാം സ്ര്രീ നടത്തണം. പുറമേ 
യുള്ള പ്രവ്ൃത്തികളെല്ലാം പുരുഷന്‍ നിര്‍വൃഹി 
ക്കണം. ദുരാചാരങ്ങളില്‍ പെട്ടു പോകുന്നതില്‍ 
നിന്ന്‌ പരസ്പരം തടയണം. ഇവയെല്ലാം അന്യോ 
ന്യാശ്രിത പ്രവൃത്തികളാണ്‌. വിവാഹത്തോടുകൂടി 
സ്ര്രീ പുരുഷന്മാര്‍ പരസ്പരം വിറ്റതുപോലെ 
യായി ഭവിക്കുന്നു. അവരുടെ പരസ്പര ചേഷ്ട 
കള്‍ ഭാവങ്ങള്‍ തുടങ്ങി സര്‍വവും പരസ്പരാധീ 
നമാണെന്നര്‍ത്ഥം. ഇരുവരും അന്യോന്യം ഇഷ്ട 
മില്ലാത്ത പ്രവൃത്തികളൊന്നും ചെയ്യരുത്‌. വിശേ 
ഷിച്ചും വ്യഭിചാരം, വേശ്യാപ്രാപ്തി, ജാര്പ്പാപ്തി 
മുതലായ ദുഷ്കര്‍മങ്ങളെ വെടിഞ്ഞ്‌ ഭാര്യാഭര്‍ത്താ 





൪ സത്യാര്‍ഥ്പ്രകാശം 


സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമവിധി 





ക്കന്മാര്‍ അന്വേന്യം പ്രീതിപൂര്‍വം വര്‍ത്തിക്കണം. 
ര്രാഹ്മണരായ ആണുങ്ങള്‍ ആണ്‍കുട്ടികളെയും 
പഠിപ്പുള്ള സ്ത്രീകള്‍ പെണ്‍കുട്ടികളെയും പഠി 
പ്പിക്കണം. വിവിധ ഉപദേശങ്ങള്‍ കൊടുത്തും 
പ്രസംഗങ്ങള്‍ ചെയ്തും അവരെ വിദ്വാന്മാരും വിദു 
ഷികളുമാക്കണം. സ്രതീകള്‍ക്കു പൂജനീയമായ 
ദേവന്‍ പതിയും പുരുഷന്മാര്‍ക്കു സംപൂജ്യ 
പത്നിയുമാണ്‌. ഗുരുകുലത്തില്‍ വസിക്കുന്ന കാല 
മ്രതയും അധ്യാപകരെ അച്ഛനമ്മമാരെപ്പോലെ 
കരുതണം. അധ്യാപകര്‍ക്ക്‌ അവരുടെ ശിഷ്യന്മാര്‍ 
സ്വസന്താനങ്ങളെപ്പോലെയായിരിക്കുകയും 
വേണം. പഠിപ്പിക്കുവാനുള്ള അധ്യാപകരും അധ്യാ 
പികമാരും എപ്രകാരമായിരിക്കണമെന്നു പറയാം:- 


അധ്യാപകരും അധ്യാപികമാരും 


1. ആത്മജ്ഞാനം സമാരംഭസ്തിതിക്ഷാ ധര്‍മ 
നിതൃതാ. യമര്‍ഥാ നാപകര്‍ഷന്തി സ വൈ 
പണ്ഡിത ഉച്യതേ. 

2, നിഷേവതേ പ്രശസ്താനി നിന്ദിതാനി ന 
സേവതേ. അനാസ്തികഃ ശ്രദുധാന ഏതത്‌ 
പണ്ഡിതലക്ഷണം. 


3. ക്ഷിപ്രം വിജാനാതി ചിരം ശൃണോതി 
വിജ്ഞായ ചാര്‍ഥം ഭജതേ ന കാമാത്‌. നാസം 
പൃഷ്ടോ ഹു പയുങ്ക്തേ പരാര്‍ഥേ തത്പ്ര 
ജ്ഞാനം പ്രഥമം പണ്ഡിതസ്യ. 

4. നാ പ്രാപ്ൃമഭിവാഞ്ചന്തി നഷ്ടം നേച്ചന്തി 
ശോചിതും. ആപത്സു ച ന മുഹൃന്തി നരാഃ 
പണ്ഡിതബുദ്ധയഃ. 

5. പ്രവ്യത്തവാക്‌ ചിത്രകഥ ഈഹവാന്‍ പ്രതി 
ഭാനവാനന്‍. ആശു ഗ്രന്ഥസ്യ വക്താ ചയഃസ 
പണ്ഡിത ഉച്യതേ. 

6. ശ്രുതം പ്രജ്ഞാനുഗം യസ്യ പ്രജ്ഞാ 
ചൈവ ശ്രുതാനുഗാ. അസംഭിന്നാരൃമര്യാദഃ 
പണ്ഡിതാഖ്യാം ലഭേത സഃ. 


ഈ ശ്ലോകങ്ങള്‍ മഹാഭാരതം ഉദ്യോഗപര്‍വം 
വിദുര്രപജാഗരം 32-ഠം൦ അധ്യായത്തിലേതാണ്‌. 


1. ആത്മജ്ഞാനം സിദ്ധിച്ചിട്ടുള്ള വന്‍, ഒരി 
ക്കലും അലസനും നിഷ്ക്രിയനുമായി വര്‍ത്തി 
ക്കാത്തവന്‍, സുഖദുഃഖങ്ങള്‍, ലാഭനഷ്ടങ്ങള്‍, 
സ്തുതിനിന്ദകള്‍, മാനാപമാനങ്ങള്‍ എന്നിവ 
സന്തോഷ-സന്താപങ്ങളുണ്ടാക്കാത്തവന്‍, എല്ലാ 
യ്പോഴും ദൃഡചിത്തതയോടുകൂടി ധര്‍മം അനു 
ഷ്ഠിക്കുന്നവന്‍, വിഷയസുഖമുളവാക്കുന്ന വസ്തു 
ക്കളെ കാര്യമാക്കാത്തവന്‍, അവനത്രേ പണ്ഡി 


0 


തന്‍. 


2. സദാ ധര്‍മാനുകൂലമായ കര്‍മങ്ങളനുഷ്ഠി 
ക്കുക, അധര്‍മ്മത്തെ തൃജിക്കുക, ഈശ്വരനേയും 
വേദങ്ങളേയും സദാചാരത്തേയും നിന്ദിക്കായ്ക, 
ഈശ്വരാദികളില്‍ ശ്രദ്ധയുള്ളവനായിരിക്കുക ഇവ 
യെല്ലാം പണ്ഡിതന്റെ കര്‍ത്തവ്യങ്ങളാണ്‌. 

3. കഠിനവിഷയങ്ങളെപ്പോലും വേഗം മനസ്സി 
ലാക്കുവാന്‍ കഴയുന്നവന്‍, വളരെക്കാലം ശാസ്ത്ര 
ങ്ങളെ അഭ്യസിക്കുകയും കേള്‍ക്കുകയും ചിന്തി 
ക്കുകയും ചെയ്യുന്നവന്‍, സ്വന്തം അറിവു മുഴുവനും 
പരോപകാരത്തിനായി വിനിയോഗിക്കുന്നവന്‍. 
സ്വാര്‍ത്ഥം നേടുവാന്‍ മാത്രം പ്രയത്നിക്കാത്ത 
വന്‍, സ്വയം ചിന്തിക്കാതെയോ ഉചിതാവസരം 
അറിയാതെയോ മറ്റൊരുവന്‍ ഒന്നും നല്‍കാത്ത 
വന്‍, അവനത്രേ പ്രജ്ഞാനമെന്ന പ്രഥമലക്ഷ 
ണയുക്തനായ പണ്ഡിതന്‍. 


4. അര്‍ഹമല്ലാത്തവയെ ഇച്ഛിക്കാത്തവനും 
നഷ്ടപ്പെട്ടതിനെപ്പറ്റി ദുഃഖിക്കാത്തവനും ആപ 
ത്തില്‍ പരിരരമിക്കാത്തവനുമാണ്‌ ബുദ്ധിമാനായ 
പണ്ഡിതന്‍. 


5. വിചിത്രവാഗ്മിയും ഏതു വിഷയത്തിലും 
വാദപ്രതിവാദ ചതുരനും ശാസ്ര്രവ്യാഖ്യാനകു 
ശലനും തര്‍ക്കവിദ്യാവിചക്ഷണനും സ്മരണശ 
ക്തിയുള്ളവനും അര്‍ത്ഥം പറയുവാന്‍ മിടുക്കനു 
മായ ആളിനെ പണ്ഡിതനെന്നു പറയുന്നു. 

6. കേട്ട സത്യാര്‍ത്ഥങ്ങളനുസരിച്ച്‌ ബുദ്ധിയു 
ള്ളവനും ബുദ്ധിയുപയോഗിച്ച്‌ കേള്‍ക്കുന്നവനും 
ധര്‍മിഷ്ഠരായ ശ്രേഷ്ഠമനുഷ്യരുടെ മര്യാദയെ മറി 
കടക്കാത്തവനുമാണ്‌ പണ്ഡിതന്‍ എന്ന പേരിന്‌ 
അര്‍ഹന്‍. 


ഇങ്ങനെയുള്ള സ്ര്രീപുരുഷന്മാര്‍ അധ്യാപക 
രായിരിക്കുന്നിടത്ത്‌ വിദ്യ, ധര്‍മ്മം, സദാചാരം 
എന്നിവ അഭിവൃദ്ധിപ്പെടും. നിത്യേന സുഖം പെരു 
കും. പഠിക്കാന്‍ യോഗ്യതയില്ലാത്ത മൂഡഃന്മാരുടെ 
ലക്ഷണങ്ങള്‍.:- 


1. അശ്രുതശ്ച സമുന്നദ്ധോ ദരിദ്രശ്ച മഹാ 
മനാഃ. അര്‍ഥാംശ്ചാ/കര്‍മണാ പ്രേപ്സുരര്‍മുഡഃ 
ഇത്്ുച്യതേ ബുധൈധൈം. 

2, അനാഹുതഃ പ്രവിശതി ഹൃഫൃഷ്ടോ ബഹു 
ഭാഷതേ. അവിശ്വസ്തേ വിശ്വസിതി മുഡചേതാ 
നരാധമാഃ. 





23 അധ്യായം 33. 35-41 


നാലാം സമുല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 





ഈ ശ്ലോകങ്ങളും മഹാഭാരതം ഉദ്യോഗപർവ 
ത്തില്‍ വിദുരപ്രജാഗരത്തിലേതാണ്‌. ഉ 


1 ശാസ്ത്രങ്ങളൊന്നും പഠിക്കുകയോ കേള്‍ക്കു 
കയോ ചെയ്യാത്തവനും വലിയ ദുരഭിമാനിയും 
ദരിദ്രനാണെങ്കിലും അത്യാധ്രഹിയും പ്രയത്നി 
ക്കാതെ എല്ലാം കിട്ടണമെന്നാഗ്രഹിക്കുന്നവനു 
മാണ്‌ മൂഡനെന്ന്‌ ബുദ്ധിമാന്മാര്‍ പറയുന്നു. 


2. വിളിക്കാതെ എവിടെയും കയറിച്ചെന്ന്‌ ഉന്ന 
തസ്ഥാനത്തിരിക്കുക, ചോദിക്കാതെ ഓരോന്നു 
തട്ടിമൂളിക്കുക, വിശ്വസിക്കാന്‍ പാടില്ലാത്തവരെയും 
വസ്തുക്കളെയും വിശ്വസിക്കുക ഇവ ചെയ്യുന്ന 
വന്‍ മൂഡാനും മനുഷ്യാധമിയുമാണ്‌. 

ഇങ്ങനെയുള്ളവര്‍ അധ്യാപകരും ഉപദേഷ്ടാ 
ക്കളും ഗുരുക്കന്മാരും മാന്യരുമായ ദിക്കില്‍ 
അജ്ഞാനം, അധര്‍മം, കാട്ടാളത്തം, കലഹം, 
വിദ്വേഷം തമ്മില്‍ത്തല്ല! ഇവയെല്ലാം വളരുകയും 
ദുഃഖം വര്‍ദ്ധിക്കുകയും ചെയ്യും. 


വിദ്യാര്‍ത്ഥിയുടെ ലക്ഷണങ്ങള്‍ 


1. ആലസ്യം മദമോഹാ ച ചാപലം ഗോഷ്ഠി 
രേവ ച. സ്തബ്ധതാ ചാഭിമാനിത്വം തഥാ/ത്യാ 
ഗിത്വമേവ ച. ഏതേ വൈ സപ്ത ദോഷാഃ സ്മ്മുഃ 
സദാ വിദ്യാരര്‍ഥിനാം മതാ. 


2, സുഖാര്‍ഥിനഃ കുതോ വിദ്യാ കുതോ വി 
ദ്യാര്ഥിനഃ സുഖമ്്‌. സുഖാര്‍ഥീ വാ തൃജേ 
ദ്വിദ്യാം വിദ്യാര്ഥീ വാ തൃജേത്‌ സുഖമ്‌. 

ഈ ശ്ലോകങ്ങളും വിദുര്രപജാഗരത്തിലേതാ 
ണ്൦ 24 

1. (ആലസ്യം) ശരീരത്തിനും ബുദ്ധിക്കുമുള്ള 
അലസത (മദ) ലഹരി (മോഹ) അത്യാസക്തി 
(ചാപലം) സ്ഥിരതയില്ലായ്മ (ഗോഷ്ഠി) നുണ 
പറഞ്ഞും കേട്ടും കാലം കഴിക്കുക (സ്തബ്ധതാ) 
പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാതിരിക്കുക, 
ദുരഭിമാനം, ത്യാഗശീലമില്ലായ്മ എന്നിങ്ങനെ ഏഴു 
ദോഷങ്ങള്‍ വിദ്യാര്‍ത്ഥികളെ ബാധിക്കാം. 


2. ഈ ദോഷങ്ങളുള്ളവര്‍ ഒരിക്കലും പഠിക്കു 
കയില്ല. സുഖം ആഗ്രഹിക്കുന്നവന്‍ വിദ്യ എവിടെ? 
വിദ്യാഭ്യാസം ഇച്ഛിക്കുന്നവനന്‍ സുഖം എവിടെ? 
വിഷയ സുഖാര്‍ത്ഥി വിദ്യയേയും വിദ്യാര്‍ത്ഥി 
വിഷയസുഖത്തേയും തൃജിക്കണം. അന്യഥാ 





24. അധ്യായം 40.5.6 
25 “ആചാരഭാനുവിലും ഈ ശ്ലോകം ഉദ്ധ്യതമാണ്‌. 
ഭീഷ്മവചനത്തില്‍ നിന്നെന്ന്‌ അവിടെ പറയുന്നുണ്ട്‌. 


81 


വിദ്യാഭ്യാസം സാധ്യമല്ല. 


സത്ത്യേ രതാനാം സതതം ദാന്താനാമുര്‍ദ്ധ 
രേതസാം. ബ്രഹ്മചര്യം ദഹ്റേദാജന്‍ സര്‍വപാപാ 
ന്യൂപാസിതമ്‌. 2 


സദാ സത്യത്തില്‍ തല്പരരും ജിതേന്ദ്രിയരും 
ഒരിക്കലും വീര്യം സ്ഖലിപ്പിക്കാത്തവരുമായവ 
രുടെ ബ്രഹ്മചര്യമാണ്‌ യഥാര്‍ഥം. അങ്ങനെയുള്ള 
വരത്രേ വിദ്വാന്മാരാകുന്നത്‌. 


അധ്യാപകരും വിദ്യാര്‍ത്ഥികളും ശുഭലക്ഷണ 
യുക്തരായിരിക്കണം. വിദ്യാര്‍ത്ഥികള്‍ മനസാ 
വാചാ കര്‍മണാ സത്ൃമനുഷ്ഠിക്കുന്നവരും 
സംസ്കാരം ജിത്തേന്ദ്രിയത്വം സൌശീല്യം മുത 
ലായ സത്ഗുണങ്ങളുള്ളവരും ശരീരബലവും 
ആത്മബലവും സമ്പാദിച്ച്‌ വേദാദിശാസ്ത്രങ്ങ 
ളെല്ലാം അഭ്യസിച്ച്‌ വിദ്വാന്മാരാകുവാനും വേണ്ട 
എല്ലാ പ്രയത്നവും അധ്യാപകര്‍ ചെയ്യണം. 
വിദ്യാര്‍ത്ഥികളെ ദുര്‍മാര്‍ഗം വെടിയാനും അവരെ 
പഠനോത്സുകരാക്കാനും അധ്യാപകര്‍ സദാ ശ്രദ്ധി 
ക്കണം. ജിതേന്ദ്രിയരും ശാന്തശീലരും സഹപാ 
ഠികളില്‍ സ്നേഹമുള്ളവരും ചിന്തകരും പരിശ്ര 
മശീലരും ആയി പൂര്‍ണവിദ്യ, പൂര്‍ണായുസ്‌, 
പൂര്‍ണധര്‍മം എന്നിവ നേടി പുരുഷാർത്ഥം സമ്പാ 
ദിക്കുവാന്‍ വിദ്യാര്‍ത്ഥികള്‍ യത്നിക്കണം. ബ്രാഹ്മ 
ണവര്‍ഞണത്തിലുള്ളവരുടെ കര്‍മങ്ങളാണിവ. 
ക്ഷത്രിയരുടെ കര്‍മങ്ങള്‍ രാജധര്‍മത്തില്‍ വിവ 
രിക്കാം 0 ”” വൈശ്യരുടെ കര്‍മങ്ങള്‍ പറയാം:- 
ര്രഹ്മചര്യപൂര്‍വ്വം വേദാദിവിദ്യകള്‍ അഭ്യസിക്ക 
ണം. വിവാഹം ചെയ്തതിനു ശേഷം നാനാദേശ 
ങ്ങളിലുള്ള ഭാഷകള്‍ പഠിച്ച്‌ വിവിധ വ്യാപാരരീ 
തികള്‍ മനസിലാക്കി സാധനങ്ങളുടെ വിലയും 
ക്രിയവിക്രിയസ്ര്രദായവും അറിഞ്ഞ്‌ അന്ൃരാ 
ജ്യങ്ങളില്‍ സഞ്ചരിച്ച്‌ ലാഭം കിട്ടത്തക്കവണ്ണമുള്ള 
ര്രവൃത്തികളില്‍ ഏര്‍പ്പെടണം. പശുപാലനവും 
കൃഷിയും സമര്‍ത്ഥമായി നടത്തി അവയെ അഭി 
വൃദ്ധിപ്പെടുത്തണം. ധനം വര്‍ദ്ധിപ്പിച്ച്‌ വിദ്യാധര്‍മ 
ങ്ങളുടെ അഭിവൃദ്ധിക്കായി വ്യയം ചെയ്യണം. 
സത്യവാദികളും നിഷ്കപടരുമായി സകല വ്യാപാ 
രങ്ങളും സത്യത്തെ മുന്‍നിറുത്തി ചെയുണം. സാധ 
നങ്ങളൊന്നും നഷ്ടപ്പെടാതെ എല്ലാ സാധനങ്ങ 
ളെയും സംരക്ഷിക്കണം. വൈശ്യവ്യത്തികളാണി 
വ. ശൂദ്രര്‍ എല്ലാ പരിചരണങ്ങളിലും പാചകവി 
ദൃയിലും നിപുണരായി സ്രാഹ്മണക്ഷ്ര്രിയ 





26 ആറാം. സമുല്ലാസം. 


ക 
ടി 


[  സത്യാര്‍ഥ്പ്രകാശം 





സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമവിധി 





വൈശ്യന്മാരെ സസ്നേഹം പരിചരിച്ച്‌ ഉപജീവി 
ക്കണം. ആഹാരം, വസ്ത്രം, പാര്‍പ്പിടം, വിവാ 
ഹാദി ക്രിയകള്‍ എന്നിവയ്ക്കാവശ്ൃയമായതെല്ലാം 
ദ്വിജര്‍ നല്‍കണം. അല്ലെങ്കില്‍ പര്യാപ്തമായ 
മാസശമ്പളം നല്കണം. നാലു ജാതികളും പര 
സ്പരം (പിയം, ഉപകാരം, നന്മ, സുഖദുഃഖങ്ങ 
ളിലും ലാഭനഷ്ടങ്ങളിലും ഐകമത്യം എന്നിവ 
യോടുകൂടി വര്‍ത്തിച്ച്‌ നാടിന്റെയും നാട്ടാരുടെയും 
നന്മയ്ക്കായി തനു, മനം, ധനം എന്നിവയെ വിനി 
യോഗിക്കണം. സ്ത്രീകളും പുരുഷന്മാരും ഒരു 
നാളും അന്യോന്യം വേര്‍പിരിഞ്ഞു വസിക്കരുത്‌. 
എന്തെന്നാല്‍:- 


പാനം ദുര്‍ജനസംസര്‍ഗഃ പത്യ്യാ ച വിരഹോ/ 
ടനം. സ്വപ്നോ/ന്യഗേഹവാസശ്ച നാരീസന്ദുഷ 
ണാനി ഷട്‌. (മനു. 9.13) 


കള്ള്‌, കഞ്ചാവ്‌ മുതലായ ലഹരികളുപയോഗി 
ക്കുക, ദുഷ്ടന്മാരോട്‌ സഹവാസം, ഭര്‍ത്തൃവിയോ 
ഗം, വല്ല കുള്ളസന്ന്യാസിമാരെയോ മറ്റോ കാണു 
വാന്‍ വെറുതെ ചുറ്റിയടിക്കുക, പരഗൃഹത്തില്‍ 
പാര്‍ക്കുകയോ കിടന്നുറങ്ങുകയോ ചെയ്യുക, എന്നീ 
ആറു ദോഷങ്ങള്‍ സ്ത്രീകളെ ദുഷിപ്പിക്കും. പുരു 
ഷന്മാരെയും ഇവ ദുഷിപ്പിക്കും. കാര്യസാധ്യത്തി 
നായി ദേശാടനം ചെയ്യുക, മരണം എന്നീ രണ്ടു 
കാരണങ്ങളാല്‍ ഭാര്യാഭര്‍ത്താക്കന്മാര്‍ തമ്മില്‍ 
വേര്‍പാടു വരും. ആദ്യത്തെ വേര്‍പാട്‌ ഒഴിവാക്കു 
വാന്‍ ദൂരയഠ്രത ചെയ്യുമ്പോള്‍ ഭാര്യയേയും 
കൊണ്ടുപോകണം. അങ്ങനെ ചെയ്താല്‍ ദീര്‍ഘ 
കാല വിയോഗം ഉണ്ടാവുകയില്ല. 

ചോ:- സ്രതീകളും പുരുഷന്മാരും ബഹുവി 
വാഹം ചെയ്യുന്നതു നല്ലതോ ചീത്തയോ? 

ഉത്തരം :- ഒരേ സമയത്തു നല്ലതല്ല. 


ചോ:- ഭിന്നകാലങ്ങളില്‍ ബഹുവിവാഹം 
ആവശ്യമാണോ? 

ഉ:- അതെ. എങ്ങനെയെന്നാല്‍:- 

യാ സ്ര്തീ ത്വക്ഷതയോനി£ഇ “ സ്യാദഗേതപ്ര 
ത്യാഗതാ/പി വാ. പൌനര്‍ഭവേന ഭര്രതാ സാ 
പുനഃ സംസ്കാരമര്‍ഹതി. 


പാണിഗ്രഹണം കൊണ്ടു മാത്രം വിവാഹിത 
രായവര്‍ക്കും സംയോഗം സംഭവിച്ചിട്ടില്ലാത്ത 





27. മനു 9/176 അവിടെ സാ ചേദക്ഷതയോനി എന്നു 
പാഠം സാ എന്നു ത്രിതീയ പാദത്തിലും വരുന്നതിനാല്‍ 
യത്തദോര്‍ നിത്ൃയസംബന്ധ എന്ന നിയമപ്രകാരം യാ 
എന്ന പാഠം യുക്തമാണ്‌. 


82 


അക്ഷതയോനിയായ സ്ത്രീക്കും അക്ഷതവീര്യ 
നായ പുരുഷനും-സ്ര്രീപുരുഷന്മാര്‍ക്കും വേറെ 
വിവാഹം ചെയ്യാം. എന്നാല്‍ പ്രാഹ്മണന്‍ ക്ഷത്രി 
യന്‍, വൈശ്യന്‍ എന്നീ വര്‍ണങ്ങളില്‍ ക്ഷതയോ 
നിയായ സ്ര്രീക്കും ക്ഷതവീരൃയനായ പുരുഷനും 
പുനര്‍വിവാഹം നന്നല്ല. 


ചോ:- പുനര്‍വിവാഹം ചെയ്യുന്നതില്‍ 
എന്താണു ദോഷം? 

ഉ:- ഒന്ന്‌:- സ്ര്രീപുരുഷന്മാർക്ക്‌ പരസ്പരമുള്ള 
സ്നേഹത്തിനു കുറവു വരും. എന്തെന്നാല്‍ 
തോന്നുമ്പോഴെല്ലാം പുരുഷന്‍ സ്ത്രീയേയും 
സ്ര്തീ പുരുഷനെയും ഉപേക്ഷിച്ച്‌ വേറെ സംബ 
ന്ധമാകാമല്ലോ. രണ്ട്‌.- ഭാര്യയുടെയോ ഭര്‍ത്താ 
വിന്റെയോ മരണശേഷം പുനര്‍വിവാഹം ചെയ്യു 
വാന്‍ ആഗ്രഹിക്കുമ്പോള്‍ മരിച്ചയാളിന്റെ സ്വത്തു 
ക്കള്‍ ജീവിച്ചിരിക്കുന്നയാള്‍ കൈവശപ്പെടുത്തു 
വാന്‍ യത്നിക്കും. അപ്പോള്‍ മരിച്ചയാളിന്റെ വീട്ടു 
കാര്‍ ശണ്ഠകൂട്ടും. അന്യോന്യം കലഹം ഉണ്ടാ 
കും. മുന്ന്‌.- ഈരും പേരും ശേഷിക്കാത്ത വിധ 
ത്തില്‍ അനേകം നല്ല തറവാടുകള്‍ മുടിയുകയും 
സമ്പത്ത്‌ നശിക്കുകയും ചെയ്യും. നാല്‍.- പാതി 
ര്രത്യവും ഏകപത്നീര്വതവും നശിച്ചു നാമാവ 
ശേഷമാകും. ഇങ്ങനെ പല ദോഷങ്ങളുള്ളതിനാല്‍ 
ദ്വിജകുലങ്ങളില്‍ പുനര്‍വിവാഹവും ബഹുവിവാ 
ഹവും ഒരിക്കലും പാടില്ല. 


ചോ:- സന്തതിയില്ലാത്ത തറവാട്‌ അന്യം 
നിന്നു നശിച്ചാലോ? വൃഭിചാരം ചെയ്ത്‌ ഗര്‍ഭ 
ഛിദ്രം മുതലായ ദുഷ്കര്‍മങ്ങള്‍ ചെയ്യാനുമിട 
യാകും. പുനര്‍വിവാഹമല്ലേ ഇതിലും ഭേദം? 

ഉ:- അല്ലല്ല. എന്തെന്നാല്‍ സ്ര്രീപുരുഷന്മാര്‍ 
ബ്രഹ്മനിഷ്ഠരായിരുന്നാല്‍ ഇത്തരം കുഴപ്പങ്ങളു 
ണ്ടാവുകയില്ല. സ്വജാതീയനായ ഒരു ബാലനെ 
ദത്തെടുത്തു പുര്തനായി വളര്‍ത്തിയാല്‍ സന്ത 
തിയറ്റു പോവുകയില്ല. വ്യഭിചാരവും ഉണ്ടാവുക 
യില്ല. (്രഹ്മചര്യസംരക്ഷണം സാധ്യമല്ലെങ്കില്‍ 
നിയോഗവിധിപ്രകാരം സന്തത്യുല്പാദനം ചെയ്യാ 
വുന്നതാണ്‌. 

ചോ:- പുനര്‍വിവാഹത്തിനും നിയോഗ 
ത്തിനും തമ്മില്‍ എന്താണു വൃത്യ്യാസം? 

ഉ:- ഒന്നാമത്തെ വ്ൃയത്യാസം- വിവാഹം 
കഴിഞ്ഞ്‌ കന്യക പിതൃഗൃഹം വിട്ട്‌ പതിഗൃഹത്തി 
ലേക്കു പോയാല്‍ പിന്നെ പിതാവിനോട്‌ വിശേ 
ഷബന്ധമൊന്നുമില്ല. നിയോഗവിധിപ്രകാരം വിധ 
വകള്‍ ആദ്യം വിവാഹം ചെയ്ത ഭര്‍ത്താവിന്റെ 


നാലാം സമുല്ലാസം 





ഗൃഹത്തില്‍ തന്നെ വസിക്കുന്നു. 


രണ്ടാമത്തേത്‌:- വിവാഹത്തിലുണ്ടായ 
മക്കള്‍ക്കാണ്‌ അച്ഛന്റെ സ്വത്തിനവകാശം. നിയോ 
ഗവിധിപ്രകാരം വിധവയില്‍ ജനിക്കുന്ന സന്താ 
നങ്ങളെ വീര്യദാതാവിന്റെ സന്താനങ്ങളായല്ല മരി 
ച്ചുപോയ ഭര്‍ത്താവിന്റെ മക്കളായാണ്‌ കരുതുന്നത്‌ 
വീര്യദാതാവിന്റെ ഗോത്രാംഗത്വമോ സ്വത്തവകാ 
ശമോ അവര്‍ക്കു ലഭിക്കുകയില്ല. അവരെ വിധ 
വയുടെ മൃതഭര്‍ത്താവിന്റെ സന്താനങ്ങളായി ഗണി 
ച്ച്‌, ആ ഗോത്രത്തില്‍ പെടുത്തി, സ്വത്തവകാശവും 
നല്‍കി, ആ കുടുംബത്തില്‍ തന്നെ വസിപ്പിക്കു 
ന്നു. 

മൂന്നാമത്തേത്‌.- വിവാഹിതരായ ഭാര്യാഭര്‍ത്താ 
ക്കന്മാര്‍ അന്യോന്യം ശുശ്രൂഷിക്കുകയും സംര 
ക്ഷിക്കുകയും ചെയ്യണം. നിയുക്തരായ സ്ത്രീപു 
രുഷന്മാര്‍ തമ്മില്‍ അത്തരം കടപ്പാടൊന്നുമില്ല. 


നാലാമത്തേത്‌.- ഭാര്യാഭര്‍ത്തൃബന്ധം മരണ 
പര്യന്തം നിലനില്‍ക്കുന്നതാണ്‌. നിയുക്തരായ 
സ്ര്രീപുരുഷന്മാരുടെ ബന്ധം ഉദ്ദേശപൂര്‍ത്തി 
യോടെ ഇല്ലാതാകുന്നു. 

അഞ്ചാമത്തേത്‌.- വിവാഹം ചെയ്ത്‌ ഭാര്യാ 
ഭര്‍ത്താക്കന്മാരായവര്‍ അവരുടെ മാത്രം ഗൃഹ 
ത്തിലെ കാര്യങ്ങള്‍ നോക്കി നടത്തുന്നു. നിയു 
ക്തരായ സ്ത്രീയും പുരുഷനും ഓരോരുത്തരു 
ടെയും ഗൃഹകാര്യങ്ങള്‍ മാത്രം നോക്കുന്നു. 


ചോ:- വിവാഹത്തിന്റെയും നിയോഗ 
ത്തിന്റെയും നിയമങ്ങള്‍ വെവ്വേറെയാണോ? 


ഉ:- രണ്ടിന്റെയും നിയമങ്ങള്‍ തമ്മില്‍ തെല്ലു 
ഭേദമുണ്ടെന്നു മുമ്പു പറഞ്ഞു. വിവാഹം ചെയ്ത 
സ്രതരീപുരുഷന്മാര്‍ക്ക്‌ - ഒരു പുരുഷനും ഒരു 
സ്ത്രീക്കും കൂടി പത്തു സന്താനങ്ങളുണ്ടാകാം. 
നിയുക്തരായ സ്ര്രീപുരുഷന്മാര്‍ക്ക്‌ രണ്ടോ 
നാലോ സന്താനങ്ങളിലധികം ഉണ്ടാകാന്‍ പാടി 


ല. 
ഖ 


കുമാരന്മാര്‍ക്കും കന്യക മാര്‍ക്കും തമ്മിലേ 
വിവാഹം പാടുള്ളു എന്നു നിയമമുള്ളതുപോലെ 
വിധവയ്ക്കും വിധുരനും തമ്മില്‍ മാര്രമേ 
നിയോഗം പാടുള്ളു. കുമാരി-കുമാരന്മാര്‍ തമ്മില്‍ 
പാടില്ല. 


ഭാര്യാഭര്‍ത്താക്കന്മാര്‍ സദാ ഒന്നിച്ചു പാര്‍ക്കു 
ന്നതുപോലെ നിയുക്ത സ്ര്രീപുരുഷന്മാര്‍ 
പാര്‍ക്കാറില്ല. ജൃതുകാലത്തിലല്ലാതെ മറ്റൊരി 
ക്കലും അവര്‍ ഒന്നിച്ചു ചേരാറില്ല. സ്ര്തീ തന്റെ 


83 





ആവശ്യത്തിന്‌ നിയോഗം ചെയ്താല്‍ രണ്ടാ 
മത്തെ ഗര്‍ഭധാരണത്തോടുകൂടി നിയോഗബന്ധം 
വേര്‍പെടുത്തണം. പുരുഷന്‍ തന്റെ ആവശ്യത്തിന്‌ 
നിയോഗം ചെയ്താലും രണ്ടാമത്തെ ഗര്‍ഭത്തോ 
ടുകൂടി ബന്ധം ഒഴിയണം. നിയുക്തയായ സ്ത്രീ 
ആ കുട്ടികളെ രണ്ടോ മൂന്നോ കൊല്ലം വളര്‍ത്തി 
നിയോഗം ചെയ്ത പുരുഷനെ ഏല്‍പ്പിക്കണം. 
ഇപ്രകാരം ഒരു വിധവയ്ക്ക്‌ തന്റെ സ്വന്തം ആവ 
ശ്ൃത്തിനായി രണ്ടും തന്നെ നിയോഗം ചെയ്യുന്ന 
നാലു പുരുഷന്മാര്‍ക്ക്‌ രണ്ടു വീതം എട്ടും കൂടി 
പത്തു കുട്ടികളെ പ്രസവിക്കാം. അതുപോലെ 
തന്നെ ഭാര്യ മരിച്ചിട്ടുള്ള ഒരു പുരുഷന്‍, തനിക്കു 
വേണ്ടി രണ്ടും തന്നെ നിയോഗം ചെയ്യുന്ന നാലു 
വിധവമാരുടെ ആവശ്യത്തിനായി എട്ടും കൂടി 
പത്തു കുട്ടികളെ ഉല്പാദിപ്പിക്കാം. ഇങ്ങനെ 
എല്ലാം കൂടി പത്തു സന്താനങ്ങളെ ഉലപാദിപ്പി 
ക്കുവാനുള്ള വിധി വേദത്തിലുണ്ട്‌. 


ഇമാം ത്വമിന്്ര മീഡ്വഃ സുപു്രതാം സുഭഗാമ്‌ 
ക്യണു. ദശാസ്യ്യാം പുരതാനാ ധേഹി പതിമേ 
കാദശം കൃധി. (9. 10.85.45) 


ഹേ (മീഡ്ഷവ, ഇന്ദ്ര) വീര്യസേചനത്തില്‍ 
പ്രാപ്തനും ഐശ്വര്യയുക്തനുമായ പുരുഷ, നീ 
ഈ വിവാഹിതയായ സ്ത്രീയെ അഥവാ വിധവ 
കളെ സത്സന്താനങ്ങളുള്ളവരും സൌഈഭാഗ്യമുള്ള 
വരുമാക്കി, വിവാഹം ചെയ്തിട്ടുള്ള ഭാര്യയില്‍ 
പത്തു പുത്രന്മാരെ ഉലപാദിപ്പിക്കുകയും ഭാര്യയെ 
പതിനൊന്നാമത്തവളായി പരിഗണിക്കുകയും 
ചെയ്യുക. അല്ലയോ സ്ത്രീ! നീ നിന്നെ വേട്ട പുരു 
ഷനില്‍ നിന്നോ നിയോഗം ചെയ്യുന്ന പുരുഷനില്‍ 
നിന്നോ ഗര്‍ഭം ധരിച്ച്‌ പത്തു പുര്തന്മാരെ പ്രസ 
വിക്കുകയും പതിനൊന്നാമത്തേതായി ഭര്‍ത്താ 
വിനെ ഗണിക്കുകയും ചെയ്യുക. 


ഈ വേദവിധിപ്രകാരം (ബ്രാഹ്മണ ക്ഷത്രിയ 
വൈശ്യ വര്‍ണങ്ങളിലുള്ള സ്ര്രീപുരുഷന്മാര്‍ 
പത്തിലധികം സന്താനങ്ങളെ ഉല്‍പാദിപ്പിക്കരുത്‌. 
അധികമായാല്‍ സന്താനങ്ങള്‍ ബലഹീനരും 
അല്പായുസുകളുമാകും. അതുപോലെ സ്ര്രീപു 
രുഷന്മാരും ബലവും ആയുസ്സും ആരോഗ്യവും 
ക്ഷയിച്ച്‌ വാര്‍ദ്ധക്യത്തില്‍ അതിദുഃഖം അനുഭവി 
ക്കും. 

ചോ:- ഈ നിയോഗം വ്ൃഭിചാരം പോലെ 
തോന്നുന്നു. 

ഉ:- വിവാഹമോ നിയോഗമോ ചെയ്യാത്ത 
സ്ര്രീപുരുഷന്മാര്‍ തമ്മിലുള്ള ബന്ധമാണ്‌ വൃഭി 





കു 
റി 


സത്യാര്‍ഥപ്രകാശം 


സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമവിധി 





ചാരം. വിവാഹം ചെയ്ത ദമ്പതികളുടെ ബന്ധം 
വൃഭിചാരമല്ലാത്തതുപോലെ വിധിപ്രകാരം 
നിയോഗം ചെയ്യുന്നതും വ്യഭിചാരമല്ല. ഒരാളിന്റെ 
കന്യകയെ മറ്റൊരാളിന്റെ അവിവാഹിതപുധ്തന്‍ 
ശാസ്ത്രവിധിപ്രകാരം വിവാഹം ചെയ്ത ശേഷം 
അവരുടെ സമാഗമത്തില്‍ വ്യഭിചാരം, പാപം, 
ലജ്ജ എന്നിവയൊന്നും ഇല്ലാത്തതുപോലെ വേദ 
ശാസ്ത്രങ്ങളില്‍ വിധിച്ചിട്ടുള്ള നിയോഗത്തിലും 
വ്യഭിചാരമോ പാപമോ ലജ്ജയോ ഉണ്ടെന്നു കരു 
തരുത്‌. 

ചോ:- കാര്യം ശരി തന്നെ പക്ഷേ ഇതു 
വേശ്യാവ്ൃത്തിയാണെന്നു തോന്നുന്നു. 


ഉ:- അല്ല; വേശ്യാസമാഗമത്തില്‍ നിശ്ചിത പുരു 
ഷനെന്നല്ല, യാതൊരു നിയമവും ഇല്ല. നിയോഗ 
ത്തിലെ നിയമങ്ങള്‍ വിവാഹത്തിന്റേതിനു തുല്യ 
മാണ്‌. കന്യാദാനത്തിലോ വിധിപ്രകാരം വിവാഹം 
ചെയ്തവരുടെ സമാഗമത്തിലോ ലജ്ജയുണ്ടാകാ 
ത്തത്‌ പോലെ നിയോഗത്തിലും ഉണ്ടാകരുതാത്ത 
താണ്‌. വൃഭിചരിക്കുന്ന പുരുഷനോ സ്ര്രീയോ 
വിവാഹംചെയ്താലും ആ ദുഷ്കര്‍മത്തില്‍ നിന്നു 
രക്ഷപെടുമോ? 


ചോ:- നിയോഗത്തില്‍ പാപമുണ്ഞടെന്നു 
ഞങ്ങള്‍ വിചാരിക്കുന്നു. 


ഉ:- നിയോഗത്തില്‍ പാപമുണ്ടെന്നു വിചാരി 
ക്കുന്ന പക്ഷം എന്തുകൊണ്ട്‌ വിവാഹത്തിലും 
പാപമില്ല? നിയോഗത്തെ നിരോധിക്കുന്നതാണ്‌ 
പാപം. വിരക്തിയും പൂര്‍ണ വൈദുഷ്യവും 
സിദ്ധിച്ച യോഗികള്‍ക്കൊഴിച്ച്‌ പ്രകൃത്യായുള്ളതും 
ഈശ്വരന്റെ സൃഷ്ടിക്രമത്തിനനുസരിച്ചുള്ളതു 
മായ പ്രവൃത്തികള്‍ തടയുവാന്‍ ആര്‍ക്കും സാധ്യ 
മല്ല. ര്രൂണഹത്യയും വിധവകളുടെയും വിധുരരു 
ടെയും അത്യന്ത ദുഃഖം എന്നിവ പാപമല്ലേ. 
യവ്വനം നിലനില്‍ക്കുവോളം വിഷയസുഖവും 
സന്താനലബ്ധിയും ആഗ്രഹിക്കുന്നു. സാമൂഹൃ 
രീതി, ജാതിനിയമങ്ങള്‍ എന്നിവ അവരുടെ ആഗ്ര 
ഹത്തെ അടിച്ചമര്‍ത്തുമ്പോള്‍ രഹസ്യദുര്‍മാര്‍ഗ 
ങ്ങളിലൂടെ സ്വകാമം പൂര്‍ത്തീകരിക്കുന്നു. വ്ൃഭി 
ചാരവും ദുരാചാരവും നശിപ്പിക്കാന്‍ നല്ലവഴി 
ജിത്രേര്ദ്രിയരായിരിക്കാന്‍ ശക്തിയുള്ളവര്‍ വിവാ 
ഹമോ നിയോഗമോ ചെയ്യാതിരിക്കുന്നതാണ്‌. 
അവരങ്ങനെ ചെയ്യുന്നത്‌ ഉചിതമാണ്‌. പക്ഷേ 
ഇന്ദ്രിയങ്ങളെ അടക്കുവാന്‍ കഴിവില്ലാത്തവര്‍ക്ക്‌ 
വിവാഹവും ഗത്ൃന്തരമില്ലാത്ത പ്പോള്‍ നിയോ 
ഗവും കൂടിയേ തീരു. അങ്ങനെയായാല്‍ വ്ൃഭി 


84 


ചാരം കുറയും. സ്നേഹത്തില്‍ നിന്ന്‌ ഉത്തമസ 
ന്താനങ്ങള്‍ ഉണ്ടായി മനുഷ്യര്‍ അഭിവൃദ്ധി പ്രാപി 
ക്കും. ര്രൂണഹത്യ തീരെ ഇല്ലാതാവുകയും 
ചെയ്യും. നീചപുരുഷന്മാരോട്‌ ഉത്തമസ്ര്രീ 
കള്‍ക്കും വേശ്യാദി നികൃഷ്ട സ്ര്രീകളോട നല്ല 
പുരുഷന്മാര്‍ക്കും ഉണ്ടാകുന്ന വ്യഭിചാരമെന്ന നീച 
കൃത്യം, തറവാട്ടില്‍ കളങ്കം, വംശനാശം, സ്ര്രീപു 
രുഷന്മാരുടെ സന്താപം, ്രൂണഹത്യ മുതലായ 
ദുഷ്കൃ തൃ ങ്ങള്‍ എന്നിവയെല്ലാം വിവാഹം 
കൊണ്ടും നിയോഗം കൊണ്ടും നശിക്കുന്നു. അതി 
നാല്‍ നിയോഗം ഒരു ആവശ്യം തന്നെയാണ്‌. 


ചോ:- നിയോഗം എങ്ങനെ ചെയുണം? 


ഉ:- വിവാഹം പരസ്യമായി ചെയ്യുന്നതുപോലെ 
നിയോഗവും എല്ലാവരും അറിഞ്ഞു ചെയ്യണം. 
വിവാഹത്തിന്‌ വേണ്ടപ്പെട്ടവരുടെയും വധൂവരന്മാ 
രുടെയും സമ്മതവും സന്തുഷ്ടിയും ആവശ്യമാ 
യതുപോലെ നിയോഗത്തിലും അവ ആവശ്യമാ 
ണ്‌. സ്ര്രീയും പുരുഷനും തമ്മില്‍ നിയോഗത്തി 
ലേര്‍പ്പെടുമ്പോള്‍ അവരിരുവരും തങ്ങളുടെ കുടും 
ബത്തിലെ സ്ത്രീപുരുഷന്മാരുടെ മുന്‍പില്‍ വച്ച്‌ 
ഇപ്രകാരം ശപഥം ചെയ്യുണം:- “ഞങ്ങള്‍ രണ്ടു 
പേരും സന്താനലബ്ധിക്കായി നിയോഗത്തില്‍ 
ഏര്‍പ്പെടുന്നു. നിയോഗത്തിന്റെ ലക്ഷ്യം (പാപി 
ച്ചാല്‍ പിന്നെ ഞങ്ങള്‍ സംബന്ധമുപേക്ഷിക്കും. 
മറിച്ചു പ്രവര്‍ത്തിക്കുന്ന പക്ഷം, ഞങ്ങള്‍ പാപി 
കളും സാമുദായികവും രാജകീയവുമായ ശിക്ഷ 
ക്കര്‍ഹരുമാകുന്നതാണ്‌. മാസത്തില്‍ ഒരു 
പ്രാവശ്യം മാധ്രമേ ഞങ്ങള്‍ ഗര്‍ഭാധാനം ചെയ്യു 
കയുള്ളൂ. ഗര്‍ഭമുണ്ടായാല്‍ പിന്നെ ഒരു 
കൊല്ലംവരെ ഞങ്ങള്‍ വേര്‍പിരിഞ്ഞു വസിച്ചുകൊ 


ി 


ള്ളാം. 

ചോ:- സ്വന്തം ജാതിയില്‍ മാത്രമേ നിയോഗം 
ആകാവു എന്നുണ്ടോ? അന്യജാതിയിലും 
ആകാമോ? 

ഉ:- സ്ര്രീക്ക്‌ തന്റെ ജാതിയിലോ ഉത്കൃഷ്ട 
ജാതിയിലോ പെട്ട പുരുഷനോട്‌ നിയോഗമാകാം. 
വൈശ്യവര്‍ണത്തിലുള്ള സ്ത്രീക്ക്‌ ്രാഹ്മണക്ഷ 
ര്രിയവൈശ്യന്മാരോടു കൂടിയും ക്ഷ്ര്തിയ 
സ്ര്രീക്ക്‌ ്രാഹ്ണക്ഷത്രിയന്മാരോടു കൂടിയും 
ര്രാഹ്മണ സ്രതീക്ക്‌ രബാഹ്മണനോടു കൂടി 
മാര്രവും നിയോഗമാകാം. വീര്യം സമമോ ഉത്കൃ 
ഷ്ടമോ ആയ ജാതിയുടേതല്ലാതെ നികൃഷ്ടമാ 
കരുതെന്നു താല്പര്യം. സ്രതീപുരുഷന്മാരെ 
സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ പ്രയോജനം വേദാനു 


നാലാം സമുല്ലാസം 





കൂലവും ധര്‍മാനുസൃതവുമായ വിധത്തില്‍ വിവാ 
ഹമോ നിയോഗമോ ചെയ്ത്‌ സന്താനങ്ങളെ 
ഉലപാദിപ്പിക്കുകയാണ്‌. 

ചോ:- പുരുഷന്‌ പുനര്‍വിവാഹം ചെയ്യാ 
വുന്നതിനാല്‍ നിയോഗം എന്തിനാണ്‌? 


ഉ:- ദ്വിജവര്‍ണങ്ങള്‍ക്ക്‌ സ്ര്രീകള്‍ക്കും പുരു 
ഷന്മാര്‍ക്കും ഒരിക്കല്‍ മാ്രമേ വിവാഹം പാടു 
ള്ളു, രണ്ടാമതു പാടില്ല. എന്നു വേദശാസ്ര്രങ്ങ 
ളില്‍ വിധിച്ചിട്ടുണ്ടെന്ന്‌ മുമ്പൊരിടത്തു പറഞ്ഞി 
ട്ടുണ്ട്‌. കുമാരീകുമാരന്മാരുടെ വിവാഹം മാത്രമാണ്‌ 
ശരി. വിധവയെ കുമാരനും കന്യകയെ വിധുരനും 
വിവാഹം ചെയ്യുന്നത്‌ അന്യായവും അധര്‍മ്മവു 
മാണ്‌. വിധവയെ വിവാഹം ചെയ്യുവാന്‍ ഒരു 
പുരുഷനും ആഗ്രഹിക്കാത്തതുപോലെ വിവാഹം 
ചെയ്ത്‌ സ്രതീസമാഗമം ചെയ്തിട്ടുള്ള ഒരുവനെ 
വരിക്കുവാന്‍ ഒരു കന്യകയും ആഗ്രഹിക്കുകയി 
ലവ. വിവാഹിതനെ കന്യകയും വിധവയെ കുമാ 
രനും സ്വീകരിക്കയില്ലെന്നു വരുമ്പോള്‍, നിയോ 
ഗത്തിന്റെ ആവശ്യം വരുന്നു. തുല്യരുടെ ബന്ധ 
മാണ്‌ ധര്‍മാനുസ്ൃതമായത്‌. 

ചോ:- വിവാഹത്തിനുള്ളതുപോലെ നിയോ 
ഗത്തിനും വേദാദിശാസ്രതങ്ങളില്‍ 
ര്രമാണമുണ്ടോ? 


ഉ:- അനേകം പ്രമാണങ്ങള്‍ ഉണ്ട്‌. കാണു! 
കേള്‍ക്കൂ! 


1. കുഹ സ്വിദ്ദോഷാ കുഹ വസ്തോരശ്വചിനാ 
കുഹാഭിപിത്വം കരതഃ കുഹോഷതുഃ. കോ വാം 
ശയ്്രതാ വിധവേവ ദേവരം മര്യം ന യോഷാ 
കൃയണുതേ സധസ്ഥ ആ. (9. 10.40.2) 


2, ഉദിീര്ഷ്വ നാരൃഭി ജീവലോകം ഗതാ 
സുമേതമുപ ശേഷ ഏഹി. ഹസ്ത്രഗാഭസ്ു ദിധി 
ഷോസ്തവേദം പത്യുരര്‍ജനിത്വമഭി സം ബഭുഥ. 
(9. 1.18.8) 

1. അല്ലയോ (അശ്വിനാ) സ്തീപുരുഷന്മാരെ! 
(ദേവരം, വിധവേവ) വിധവയായ സ്തീ തന്റെ 
ദേവരനേയും2 * (യോഷാമര്യംന) വിവാഹിത 
തന്റെ ഭര്‍ത്താവിനേയും (സധസ്ഥേ) സമാന 
സ്ഥാനത്തും ശയ്യയിലും ഒന്നിച്ചുചേര്‍ന്ന്‌ സന്താ 
നോല്പാദനം (ആക്ൃയണുതേ) ചെയ്യുന്നതു 
പോലെ നിങ്ങളിരുവരും (കുഹസ്വിദ്ദോഷാ) രാത്രി 
യിലെവിടെ (കുഹവസ്തഃ) പകലെവിടെ വസി 
ച്ചിരുന്നു? (കുഹുഭിപിത്വം കരതഃ) എവിടെനിന്ന്‌ 





28 ഭര്‍ത്താവിന്റെ ഇളയ സഹോദരന്‍ 
എന്നു രുഡ്ധാര്‍ഥം 


85 





പദാര്‍ത്ഥങ്ങള്‍ നേടി? (കുഹോഷതുഃ) ഏതു 
സമയം എവിടെല്ലാം വസിച്ചിരുന്നു? (കോ വാം 
ശയുതാ) നിങ്ങളുടെ ശയനസ്ഥാനം എവിടെ 
യാണ്‌? നിങ്ങള്‍ ആര്‍? ഏതു നാട്ടുകാരനാണ്‌? 

ഭാര്യാഭര്‍ത്താക്കന്മാര്‍ വിദേശയാത്രയിലും 
സഹവസിക്കണമെന്നും വിധവമാര്‍ക്കു നിയോഗം 
ചെയ്ത പതിയോട്‌ വിവാഹം ചെയ്ത ഭര്‍ത്താ 
വിനോടെന്നവണ്ണം സംഗമിച്ച്‌ സന്താനലബ്ധിയാ 
കാമെന്നും ഇതില്‍നിന്നു സിദ്ധിക്കുന്നു. ഭര്‍ത്താ 
വിന്‌ അനുജന്‍ ഇല്ലെങ്കില്‍ വിധവ ആരോട്‌ 
നിയോഗം ചെയ്യും? 


ഉ:- ദേവരനോടുതന്നെ. എന്നാല്‍ ദേവരന്‍ 
എന്നതിന്റെ അര്‍ത്ഥം നിങ്ങള്‍ മനസ്സിലാക്കിയി 
രിക്കുന്നതു പോലെയല്ല. നിരുക്തത്തില്‍ പറ 
യുന്നു.- 

ദേവരഃ കസ്മാത്‌ ദ്വിതീയോ വര ഉച്യതേ. 
(നിരു. 3.15.) 


വിധവയുടെ രണ്ടാമത്തെ ഭര്‍ത്താവിനെയാണ്‌ 
ദേവരന്‍ എന്നു പറയുന്നത്‌. ഭര്‍ത്താവിന്റെ അനു 
ജനോ ജ്യേഷ്ഠനോ സ്വജാതീയനോ അഥവാ 
ഉന്നത ജാതീയനോ ആരായാലും വിധവ 
നിയോഗം ചെയ്യുന്നയാളിനെ ദേവരന്‍ എന്നു പറ 
യുന്നു. 2. അല്ലയോ (നാരീ) വിധവേ, നീ (ഏതം 
ഗതാസുമ്‌) മരിച്ചുപോയ ഭര്‍ത്താവിനെപ്പറ്റി ചിന്തി 
ക്കാതെ (ശേഷേ) ശേഷിച്ച പുരുഷന്മാരില്‍നിന്ന്‌ 
(അഭിജീവലോകം) ജീവനുള്ള രണ്ടാം ഭര്‍ത്താ 
വിനെ (ഉപൈഹി) പ്രാപിക്കുക. (ഉദീര്‍ഷ്വ) ഇതി 
നെപ്പറ്റി ആലോചിച്ച്‌ ഇങ്ങനെ നിശ്ചയിക്കുക (ഹ 
സ്ത്രഗാഭസ്ധ്യ ദിധിഷോ) വിധവയായ നിന്നെ 
വീണ്ടും പാണിഗ്രഹണം ചെയ്യുന്ന നിയുക്തപ 
തിക്കാണ്‌ നിയോഗമെങ്കില്‍ (ഇദമ്‌) ഈ (ജനി 
ത്വമ്‌) ജനിക്കുന്ന കുട്ടി പത്്യുഃ) ആ നിയുക്തപ 
തിയുടേതായിരിക്കും. മറിച്ച്‌ നിന്റെ ആവശ്യത്തി 
നാണെങ്കില്‍ സന്താനം (തവ) നിന്റേതുമായി 
രിക്കും (അഭിസംബഭുഥ) ഇങ്ങനെ നിശ്ചയിക്കു 
ക. നിയുക്തപുരുഷനും ഈ നിശ്ചയം പാലിക്ക 
ണം. 

അദേവൃഘന്ൃയപതിഘ്നിഹൈധി ശിവാ പശു 
ഭ്യഃ സുയമാ സുവര്‍ചാഃ. പ്രജാവതീി വീരസുര്‍ദേ 
വ്ൃകാമാ സ്സ്യോനേമമഗ്ഗിം ഗാര്‍ഹപത്യം സപര്യ. 
(അഥര്‍വം 14.2.18)0 2? 


(അപതിഘന്യംദേവൃഘ്നി)ല * ഭര്‍ത്താവിനും 
ദേവരനും ദുഃഖമുണ്ടാക്കാത്ത വനിതേ, നീ (ഇ 





 സത്യാര്‍ഥ്രപകാശം 


സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമവിധി 





ഹ) ഈ ഗൃഹസ്ഥാശ്രമത്തില്‍ (പശുഭ്യഃ) മൃഗ 
ങ്ങള്‍ക്ക്‌ (ശിവ) മംഗളകാരിണിയും (സുയമാഃ) 
ധര്‍മ്മമാര്‍ഗചാരിണിയും (സുവര്‍ചാഃ) സുന്ദ 
രിയും സകല ശാസ്ത്രവിശാരദയും (പ്രജാവതീ) 
ശ്രേഷ്ഠരായ പുഥ്തപ്്രതാദികളുള്ളവളും (വീര 
സുഃ) വീരപുയ്തന്മാരെ പ്രസവിച്ചവളും (ദേവ്യകാ 
മാ) ദേവരനെ കാമിക്കുന്നവളും (സ്ധ്യോനാ) സുഖ 
പ്രദയുമായി, ഭര്‍ത്താവിനേയോ ദേവരനേയോ 
(ഏധി) പ്രാപിച്ച്‌, (ഇമമ്‌) ഈ (ഗാരര്‍്ഹപത്യൃമ്‌) 
ഗൃഹസ്ഥസംബന്ധിയായ (അഗ്നിമ്‌) ഹോമാ 
ഗ്നിയെ (സപര്യ) ജ്വലിപ്പിച്ചു നിലനിര്‍ത്തുക. 


താമനേന വിധാനേന നിജോ വിന്ദേത ദേവരഃ 
(മനു. 9.69) 


അക്ഷതയോനിയായ സ്ത്രീ വിധവയായാല്‍ 
ഭര്‍ത്താവിന്റെ സ്വന്തം അനുജന്‍ അവളെ വിവാഹം 
ചെയ്യാം. 


ചോ:- ഓരോരുത്തര്‍ക്കും ഏത്ര നിയോഗം 
വീതം ചെയ്യാം? വിവാഹം ചെയ്തവരും 
നിയോഗം ചെയ്തവരുമായ ഭര്‍ത്താക്കന്മാരുടെ 
സംജ്ഞകള്‍ ഏവ? 


ഉ:-സോമഃ പ്രഥമോ വിവിദേ ഗന്ധരവോ 
വിവിദ ഉത്തരഃ. തൃതീയോ അഗ്ിഷ്ടേ പതി 
സ്തൂരീയസ്തേ മനുഷ്യജാഃ (ജു. 10. 85.40) 


അല്ലയോ നാരീ! (തേ) നിന്റെ ((പഥമഃ) ഒന്നാം 
വിവാഹത്തിലെ (പതി) ഭര്‍ത്താവായി (വിവിദ) 
നിന്നെ പ്രാപിക്കുന്നയാളിന്‌ (സോമഃ) സൌകുമാ 
ര്യാദി ഗുണങ്ങളാല്‍ സോമന്‍ എന്നു പേരാണ്‌. 
നിയോഗത്താല്‍ (വിവിദേ) പ്രാപിക്കുന്ന ദ്വിതീ 
യന്‍ (ഗന്ധര്‍വ) മറ്റൊരു സ്ര്രീയെ പ്രാപിച്ചിരു 
ന്നതിനാല്‍ ഗന്ധര്‍വന്‍ എന്ന സംജ്ഞയുള്ളവനാ 
ണ്‌. (തൃതീയ ഉത്തര) പിന്നീട്‌ മൂന്നാമത്തെ 
ഭര്‍ത്താവാകുന്നയാള്‍ക്ക്‌ (അഗ്ഗിഃ) അത്യധിക 
സന്താപമുളവാക്കുന്നവനാകയാല്‍ അഗ്നി 
എന്നാണ്‌ സംജ്ഞ. (തേ) നിന്റെ (തുരിയഃ) നാലു 
മുതല്‍ പതിനൊന്നു വരെയുള്ള നിയുക്തപതി 
കള്‍ക്ക്‌ (മനുഷ്ൃജാ) മനുഷ്യര്‍ എന്നാണ്‌ 
സംജ്ഞ. 

“ഇമാ ത്വമ്‌" “ എന്ന മ്രന്തമനുസരിച്ച്‌ സ്ര്രീക്ക്‌ 
പതിനൊന്നു പുരുഷന്മാരെ നിയോഗിക്കാവു 
ന്നതുപോലെ പുരുഷന്‍ പതിനൊന്നു സ്ര്രീക 





29 അഥര്‍വം 14-0൦ കാണ്ഡം 2-൦ സൂക്തം 18-ാം മ്ര്രം 
30 സ്വരശാസ്ര്തമനുസരിച്ച്‌ അപതിഘ്നീ അദേവ്ൃയഘ്നീ 
എന്നു പദം 


80 


ളേയും നിയോഗിക്കാം. 


ചോ:- ഏകാദശസംജ്ഞയാല്‍ പത്തുപുരതന്മാ 
രെന്നും പതിനൊന്നാമത്‌ പതിയെന്നും എന്തു 
കൊണ്ട്‌ എണ്ണിക്കുടാ$ 

ഉ:- അങ്ങനെ അര്‍ത്ഥം പറയുന്ന പക്ഷം 
““വിധവേവ ദേവരമ്‌"” “ദേവരഃ കസ്മാത്‌ 
ദ്വിതീയോ വര ഉച്യതേ” “അദേവൃഘ്നി”” 
“ഗസ്ധര്‍വോ വിവദ ഉത്തരഃ”” മുതലായ വേദ്പ്ര 
മാണങ്ങള്‍ക്കു വിരുദ്ധമായി തീരും. എന്തെന്നാല്‍ 
നിങ്ങളുടെ വ്യാഖ്യാനമനുസരിച്ച്‌ രണ്ടാം 


ഭര്‍ത്താവ്‌ ഉണ്ടായിക്കൂടല്ലോ. 


ദേവരാദ്വാ സപിണ്ഡാദ്ധാ സ്ര്തിയാ സമൃ 
ങ്നിയുക്തയാ. പ്രജേപ്സിതാധിഗന്തവ്യാ സന്താ 
നസ്യ്യ പരിക്ഷയേ “? 


ജേഷ്ഠോ യവീയസോ ഭാര്യാം യവീയാമ്പാ 
ഗ്രജസ്രതിയമ്‌. പതിതൌ ഭവതോ ഗത്വാ നിയു 
ക്താവപ്ൃനാപദി. 2” ഓരസാഃ ക്ഷ്രേതജശ്ചൈ 
൮൧ ”* 


ഇങ്ങനെയാണ്‌ മനു എഴുതിയിട്ടുള്ളത്‌. സപി 
ണ്ഡര്‍ അഥവാ ഭര്‍ത്താവിന്റെ ആറു തലമുറവരെ 
അകന്ന ബന്ധുക്കളില്‍ പെട്ട, ഭര്‍ത്താവിന്റെ 
ജ്ൃഷ്ഠാനുജന്മാര്‍, സ്വജാതിയിലുള്ളവര്‍, ഉന്നത 
ജാതീയര്‍, എന്നിവരോടാണ്‌ വിധവയ്ക്ക്‌ 
നിയോഗം വിഹിതമായത്‌. എന്നാല്‍ നിയോഗം 
ചെയ്യുന്നത്‌ വിധുരനും വിധവയ്ക്കും സന്താനല 
ബ്ധിക്ക്‌ ആഗ്രഹമുണ്ടെങ്കിലേ ഉചിതമായിരിക്കു. 
അന്യം നില്‍ക്കുമ്പോഴും നിയോഗം ആവശ്യമാ 
ണ്‌. സന്താനം അത്ൃന്താപേക്ഷിതമായിരിക്കുമ്പോ 
ഴല്ലാതെ (ജ്യേഷ്ഠന്റെ ഭാര്യയോടുകൂടി അനുജ 
നോ അനുജന്റെ ഭാര്യയോടുകൂടി ജ്യഷ്ഠനോ 
നിയോഗം ചെയ്തു സന്താനമുണ്ടായതിനു 
ശേഷം?) വീണ്ടും ബന്ധം തുടര്‍ന്നാല്‍ ഇരുവരും 
പതിതരാകും. ഒരു നിയോഗത്തിന്റെ കൂടിയ കാലാ 
വധി രണ്ടാമത്തെ ഗര്‍ഭാധാനം വരെയാണ്‌. 
ഇതിനു ശേഷം നിയുക്തര്‍ തമ്മില്‍ സമാഗമം 
പാടില്ല. സ്ര്തീ പുരുഷന്മാരിരുവരുടെയും ആവ 
ശ്യമായിട്ടാണ്‌ നിയോഗമെങ്കില്‍ നാലാമത്തെ 
ഗര്‍ഭാധാനം വരെ കാലാവധിയാകാം. ഇങ്ങനെ 





31 പേജ്‌ 183 കാണുക. അവിടെ പ്രകരണവശാല്‍ പത്തു 
സന്താനങ്ങളെന്നും ഇവിടെ നിയോഗപ്രകരണമാകയാല്‍ 
പത്തു നിയോഗവും ഒരു വിവാഹവുമെന്ന്‌ അര്‍ഥം പറ 
ഞ്ഞിരിക്കുന്നു. 

മനു 9. 59 

ടി. 9.50 

ട്ടി. 9. 159 


32 


34 


നാലാം സമുല്ലാസം 





ടു 
വടി; 
സത്യാര്‍ഥ്പ,്രകാശം 





മുന്‍പറഞ്ഞവണ്ണം പത്തു സന്താനങ്ങള്‍ വരെയാ 
കാം. നിയുക്തര്‍ വീണ്ടും സമാഗമം ചെയ്താല്‍ 
അതു വിഷയാസക്തി നിമിത്തമാണ്‌. തന്നിമിത്തം 
അവരെ പതിതരായി ഗണിക്കും. വിവാഹിതരാ 
യാലും പത്തുകുട്ടികള്‍ പിറന്നതിനു ശേഷം 
അവരെ കാമാതുരരും നിന്ദിതരുമായി ഗണിക്കും. 
വിവാഹവും നിയോഗവും സന്തതിക്കുവേണ്ടി 
മാത്രമാണ്‌. മൃഗങ്ങളെ പ്പോലെ മൃഗീയ കാമ 
പൂര്‍ത്തിക്കു വേണ്ടിയല്ലെന്നു താല്പര്യം. 


ചോ:- ഭര്‍ത്താവു മരിച്ചുശേഷമല്ലാതെ ജീവി 
ച്ചിരിക്കുമ്പോഴും നിയോഗം നടത്താമോ? 


ഉ:- നടത്താം:- അനൃമിച്ചസ്വ സുഭഗേ പതിം 
മത്‌. (ജു. 10. 10. 10) ഭര്‍ത്താവിന്‌ സന്താനോല്പാ 
ദനസാമര്‍ത്ഥ്യം ഇല്ലാതെ വരുമ്പോള്‍ ഭാര്യയോട്‌ 
ആജ്ഞാപിക്കണം.:- “ഹേ (സുഭഗേ) സഭാ 
ഗൃത്തെ ഇച്ഛിക്കുന്ന നാരീ! നീ (മത്‌) എന്നില്‍ 
നിന്ന്‌ (അന്യം) അനൃനായ ഭര്‍ത്താവിനെ (ഇച്ച 
സ്വ) ഇച്ഛിക്കുക. എന്തെന്നാല്‍, ഇപ്പോള്‍ എന്നില്‍ 
നിന്ന്‌ സന്താനോലപത്തി ഉണ്ടാവാന്‍ സാധ്ൃത 
യില്ല.” അപ്പോള്‍ സ്രതീക്ക്‌ ഇതരപുരുഷനുമായി 
നിയോഗം ചെയ്ത്‌ സന്താനോലപാദനമാകാം. 
പക്ഷേ അവള്‍ സ്വന്തം വിവാഹിത ഭര്‍ത്താവിനെ 
ശുശ്രൂഷിക്കണം. ഇതുപോലെ രോഗാദിദോഷങ്ങ 
ളാല്‍ സ്രീ സന്താനോലപാദനത്തിന്‌ അസ 
മര്‍ത്ഥയാകുമ്പോള്‍ ഭര്‍ത്താവിനോട്‌ അഭ്യര്‍ത്ഥി 
ക്കണം:- “നാഥാ എന്നില്‍ നിന്ന്‌ സന്താനലബ്ധി 
യുണ്ടാകുമെന്ന ആശ വെടിഞ്ഞ്‌ ഏതെങ്കിലും വിധ 
വയെ നിയോഗം ചെയ്ത്‌, സന്താനഭാഗ്യം നേടി 
യാലും.” പാണ്ഡുമഹാരാജാവിന്റെ പത്നിമാരായ 
കുന്തി, മാദ്രി എന്നിവര്‍ ഇപ്രകാരമാണ്‌ ചെയ്ത 
ത്‌. ചിത്രാംഗദൻ, വിചിധ്രവീരന്‍ എന്നീ മഹാരാ 
ജാക്കന്മാരുടെ മരണശേഷം വേദവ്യാസമഹാമുനി, 
നിയോഗത്താല്‍ അംബികയില്‍ ധൃതരാഷ്ര്രനും 
അംബാലികയില്‍ പാണ്ഡുവിനും ദാസിയില്‍ 
വിദുരര്‍ക്കും ജന്മം നല്‍കി, ഇത്തരം ഇതിഹാസ 
ങ്ങള്‍ നിയോഗത്തിന്‌ തെളിവാണ്‌. 


1. പ്രോഷിതോ ധര്‍മ കാര്യാര്ത്ഥം പ്രതീ 
ക്ഷ്്യോ/ഷ്ടൌ നരഃ സമാഃ. വിദ്യാര്ഥം ഷട്‌ 
യശോ/ രഥം വാ കാമാര്‍ഥം ത്രിംസ്തു വത്സരാന്‍. 

2, വന്ധ്യാഷ്ടമ്േ/ധിവേദ്യാബ്ദേ ദശമേ തു 
മൃത്രപജാ ഏകാദശേ സ്ര്രീ ജനനീ സദ്യസ്ത്വ 
പ്രിയവാദിനീ (മനുസ്മൃതി 9.76.81) 

1. വിധിപ്രകാരം വിവാഹം ചെയ്ത പത്നിക്ക്‌ 
തന്റെ ഭര്‍ത്താവ്‌ ധര്‍മനിമിത്തം ദൂരയാത്രയിലാ 


87 


ണെങ്കില്‍ എട്ടുകൊല്ലവും പഠിക്കാനോ കീര്‍ത്തി 
സമ്പാദിക്കുന്നതിനോ വിദേശയാത്രയിലാണെ 
ങ്കില്‍ ആറുകൊല്ലവും പണം സമ്പാദിക്കാനോ 
മറ്റോ നാടു വിട്ടിരിക്കുന്നെങ്കില്‍ മൂന്നുകൊല്ലം 
വരെയും കാത്തിരുന്ന ശേഷം നിയോഗം ചെയ്ത്‌ 
സന്താനലബ്ധി നേടാവുന്നതാണ്‌. ഭര്‍ത്താവു 
മടങ്ങി വരുമ്പോള്‍ നിയുക്തപതിയുടെ ബന്ധം 
വേര്‍പെടും. 


2. ഇങ്ങനെ പുരുഷന്മാരുടെ കാര്യത്തിലും നിയ 
മമുണ്ട്‌. വിവാഹം കഴിഞ്ഞ്‌ എട്ടു കൊല്ലം വരെ 
ഗര്‍ഭം ധരിക്കാത്ത വന്ധ്യയെ എട്ടാമത്തെ വര്‍ഷ 
വും ഭാര്യ പ്രസവിക്കുന്ന സന്താനങ്ങളെല്ലാം മരി 
ച്ചുപോകുന്ന പക്ഷം അവളെ പത്താം കൊല്ലത്തി 
ലും പെണ്‍കുട്ടികളെ മാത്രം പ്രസവിക്കുന്നവളെ 
പതിനൊന്നാം വര്‍ഷവും അപ്രിയം പറയുന്നവളെ 
ഉടനെതന്നെയും പരിത്യജിച്ച്‌ വേറൊരു സ്ത്രീ 
യോടുകൂടി നിയോഗം ചെയ്ത്‌, സന്താനങ്ങളെ 
നേടാവുന്നതാണ്‌. ഇതുപോലെ തന്നെ സ്ര്രീ 
കളും ഭര്‍ത്താക്കന്മാര്‍ അതിരു കവിഞ്ഞ്‌ ഉപ്രദവി 
ക്കുന്നവരാണെങ്കില്‍ അവരെ ഉപേക്ഷിച്ച്‌, അന്യ 
പുരുഷന്മാരോടുകൂടി നിയോഗം ചെയ്ത്‌ സന്താ 
നങ്ങളെ നേടി അവരെ ഭര്‍ത്താവിന്റെ, സ്വത്തിന 
വകാശികളാക്കണം. 


ഇങ്ങനെയുള്ള പ്രമാണങ്ങള്‍, യുക്തികള്‍ 
എന്നിവയനുസരിച്ച്‌ സ്വയംവര രീതിയില്‍ വിവാ 
ഹവും നിയോഗവും ചെയ്ത്‌ വംശവര്‍ദ്ധന ചെയ്യു 
ണം. ഓരസപുത്രന്മാര്‍ (ഭര്‍ത്താവില്‍ നിന്നുണ്ടായ 
മക്കള്‍) പിതാവിന്റെ സ്വത്തിന്‌ അവകാശികളാ 
കുന്നതുപോലെ ക്ഷ്രേതജന്മാരായ (നിയോഗ 
ത്താല്‍ ഉണ്ടായ) പുത്തന്മാരും മൃതപിതാവിന്റെ 
ദായഭാഗത്തിന്‌ അവകാശികളാകുന്നു. 

വീര്യരജസുകള്‍ അതിമുല്യമുള്ള വസ്തുക്കളാ 
ണെന്ന്‌ സ്ര്രീപുരുഷന്മാര്‍ മനസിലാക്കണം. ഈ 
മൂല്യവസ്തുക്കളെ പരസ്രതീകള്‍, വേശ്യകള്‍, 
ദുഷ്ടപുരുഷന്മാര്‍ എന്നിവരുടെ സംസര്‍ഗത്താല്‍ 
ദുരുപയോഗം ചെയ്യുന്നവര്‍ മൂഡര്‍ തന്നെ. വലിയ 
വിവരമില്ലാത്ത കൃഷിക്കാര്‍ പോലും അന്യരുടെ 
വയലില്‍ വിത്തു വിതയ്ക്കുന്നില്ല. സ്വന്തം വയ 
ലിലോ തോട്ടത്തിലോ മാത്രമേ വിതയ്ക്കൂ. ഇതു 
പ്രത്ൃക്ഷമായിരിക്കേ, അതിപ്രധാനമായ മനുഷ്യ 
ശരീരത്തിന്റെ ബീജത്തെ അനര്‍ഹമായ ക്ഷ്രേത 
ത്തില്‍ കൊണ്ടെറിയുന്നവന്‍ മഹാമൂഡനാണ്‌. 
എന്തെന്നാല്‍ അതിന്റെ ഫലം വിതയ്ക്കുന്നവനു 
കിട്ടുന്നില്ല. “ആത്മാ വൈ ജായതേ പുരതഃ” 


 സത്യാര്‍ഥ്രപകാശം 





സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമവിധി 





എന്നത്രേ ബ്രാഹ്മണങ്ങള്‍ പറയുന്നത്‌. 


അംഗാദംഗാത്‌ സംഭവാസി ഹൃദയാദധി ജാ 
യസേ. ആത്മാസി പുത്ര മാ മൃഥാഃ സ ജീവ 
ശരദഃ ശതമ്‌.. 2 ”* (ഇതു സാമവേദ ്രാഹ്മണവ 
ചനമാണ്‌0 

ഹേ പുര്ത! നീ എന്റെ എല്ലാ അംഗങ്ങളില്‍ 
നിന്നും ഉണ്ടായ വീര്യത്തില്‍ നിന്നും ഹൃദയത്തില്‍ 
നിന്നുമാണ്‌ ജനിച്ചത്‌. നീ എന്റെ ആത്മാവു തന്നെ. 
ഞാന്‍ മരിക്കുന്നതിനു മുമ്പ്‌ നീ മരിക്കരുത്‌. നീ 
നൂറു വര്‍ഷം ജീവിച്ചിരിക്കുക. മഹത്തുക്കളും മഹാ 
ശയന്മാരുമായവരുടെ ശരീരത്തിനു നിദാനമായ 
വീര്യം വേശ്യാദി ദുഷ്ടരില്‍ വിതയ്ക്കുന്നതും 
ദുഷ്ടബീജത്തെ നല്ല പാത്രങ്ങളില്‍ വിതയ്ക്കു 
ന്നതും അപകടകരമത്രേ. 


ചോ:- എന്താണ്‌ വിവാഹം? കഷ്ടപ്പെടാനും 
ബന്ധനത്തില്‍ അകപ്പെട്ടു ദുഃഖിക്കാനുമോ? പര 
സ്പര പ്രേമമുള്ളവര്‍ ഒരുമിച്ചിരിക്കട്ടെ. പ്രേമം 
ഇല്ലാതായാല്‍ വേര്‍പിരിയട്ടെ. ഇതല്ലേ ശരിഃ 


ഉ:- ജന്തുക്കളുടെ സ്വഭാവമാണിത്‌. മനുഷ്യരു 
ടേതല്ല. വിവാഹനിയമം ഇല്ലെങ്കില്‍ ഗൃഹസ്ഥാ 
ശ്രമത്തിലെ നല്ല പവ്ൃത്തികളെല്ലാം നശിച്ചുപോ 
കും. വൃദ്ധന്മാരെ ശുശ്രൂഷിക്കാനാളില്ലാതാകും. 
വ്യഭിചാരം വര്‍ദ്ധിക്കും. രോഗികളും ബലഹീന 
രും അലപായുസുകളുമായി മനുഷ്യര്‍ വേഗം മരി 
ക്കും. തറവാടുകള്‍ മുടിയും ആര്‍ക്കും ആരെയും 
ഭയമില്ലാതാകും. ലജ്ജ ആര്‍ക്കുമുണ്ടാവില്ല. സ്വത്ത 
വകാശവും ഭാഗാവകാശവും ഇല്ലാതാകും വസ്തു 
ക്കളിന്മേല്‍ സ്വന്താവകാശം ഇല്ലാതാകും. ഇതിന്‌ 
ഉചിതമായ പരിഹാരം വിവാഹം തന്നെ. 


ചോ:- വിവാഹത്തില്‍ ഏക പത്നീധ്രതവും 
ഏകഭര്‍ത്ത്ൃയവ്യവസ്ഥയുമല്ലേയുള്ളു? അപ്പോള്‍ 
സ്ര്തീ ഗര്‍ഭിണിയോ സ്ഥിരരോഗിണിയോ ആവു 
കയും അഥവാ പുരുഷന്‍ സ്ഥിരരോഗിയാവു 
കയോ ചെയ്താല്‍, ഇരുവരും യാവനയുക്ത 
രെങ്കില്‍ പ്രഹ്മചര്യസംരക്ഷണം ഇരുവര്‍ക്കുമ 
സാദ്ധ്യമാകും. അപ്പോള്‍ അവരെന്തു ചെയുണം? 

ഉ:- ഇതിനുത്തരം നിയോഗ്രപ്രകരണത്തിലുണ്ട്‌. 
ഗര്‍ഭിണിയായ ഭാര്യയോട്‌ ഒരാണ്ടുകാലം 
സംയോഗം വര്‍ജ്ജിച്ച പുരുഷനും രോഗിയായ 





35 ആത്മാ വൈ പുതഥ്തനാമസി എന്ന ശതപഥവചനവും 
(4.9. 4.26) നിരുക്തം (3.4 ല്‍ ഉദ്ധൃതം) വചനവും 
തമ്മില്‍ താരതമ്യം ചെയ്യുക. 

36 ഛാന്ദോഗ്യം മന്ത്രര്രാഹ്മണം 15.17 ന്റെ 
പൂര്‍വാര്‍ദ്ധവും 18ന്റെ ഉത്തരാര്‍ദ്ധവും 


88 


പുരുഷന്റെ ഭാര്യയ്ക്കും ്രഹ്മചര്യപാലനം 
അസാദ്ധ്യമെങ്കില്‍ മറ്റു സ്ത്രീപുരുഷന്മാരോട്‌ 
നിയോഗം ചെയ്ത്‌ അവര്‍ക്ക്‌ സന്താനലബ്ധി 
കൈവരുത്തണം. അല്ലാതെ വേശ്യാസംസര്‍ഗമോ 
വ്യഭിചാരമോ പാടില്ലതന്നെ. 


കൈവശമില്ലാത്ത വസ്തുക്കള്‍ സമ്പാദിക്കു 
വാന്‍ ശ്രമിക്കുക, കിട്ടിയതു രക്ഷിക്കുക, രക്ഷി 
ച്ചതു വര്‍ദ്ധിപ്പിക്കുക, വര്‍ദ്ധിപ്പിച്ച ധനം മുഴുവനും 
നാടിന്റെ നന്മയ്ക്കായി ചെലവഴിക്കുക എന്നിവ 
യെല്ലാം കഴിവനുസരിച്ച്‌ ചെയ്യണം. സ്വന്തം 
വര്‍ണാശ്രമധര്‍മ്മത്തെ പൂര്‍വോക്തമായ രീതി 
യില്‍ അതിശ്രദ്ധയോടെ മനസും പണവും ശരീ 
രവും ഉപയോഗിച്ച്‌ അനുഷ്ഠിക്കണം. അവനവ 
ന്റെയും ജീവിതപങ്കാളിയുടെയും മാതാപിതാക്ക 
ന്മാരെ അങ്ങേയറ്റം ശുശ്രൂഷിക്കണം. സുഹൃത്തു 
ക്കള്‍, അയല്‍പക്കക്കാര്‍, ഭരണാധികാരികള്‍, 
വിദ്വാന്മാര്‍, വൈദ്യന്മാര്‍, സത്തുക്കള്‍ എന്നിവരോ 
ടെല്ലാം സ്നേഹപൂര്‍വ്വം പെരുമാറണം. ദുഷ്ടരും 
അധര്‍മനിരതരുമായവരുടെ നേരെ ഉദാസീനരായി 
ദ്വേഷഭാവം കളഞ്ഞ്‌ അവരെ നന്നാക്കുവാന്‍ ശ്രമി 
ക്കണം. കഴിവുള്ള്രത പണം മുടക്കി സന്താനങ്ങളെ 
സ്നേഹപൂര്‍വ്വം പഠിപ്പിച്ച്‌, അവരെ ശിക്ഷിതരും 
പൂര്‍ണവില്ധാന്മാരുമാക്കണം. ധര്‍മാനുസ്ൃതകര്‍മ 
ങ്ങള്‍ അനുഷ്ഠിച്ച്‌ മോക്ഷോപായങ്ങളെ നേടിവ 
യ്ക്കുകയും വേണം. മോക്ഷ്പ്രാപ്തിയായാലേ 
പരമാനന്ദം അനുഭവിക്കുവാന്‍ കഴിയു. ഇനി എഴു 
തുന്ന തരം ശ്ലോകങ്ങളെ അംഗീകരിക്കരുത്‌. 


1. പതിതോ./ പി ദ്ധിജഃ ശ്രേഷ്ഠോ നച ശുദ്രോ 
ജിത്രേന്ദിയഃ. നിരര്‍ദുഗ്ദ്ധാ ചാപി ഗാഃ പൂജ്യാ ന 
ച ദുഗ്ദ്ധവതീ ഖരീ.. 


2, അശ്വാലംഭം ഗവാലംഭം സംന്യാസം പല 
പ്രൈതികം. ദേവരാച്ച സുതോത്പത്തിം കലാ 
പഞ്ച വിവര്‍ജയേത്‌.. 


3, നഷ്ടേ മൃതേ പ്രരവജിതേ ക്ലീവേ ച 
പതിതേ പത. പഞ്ചസ്വാപത്സു നാരീണാം പതി 
രന്്യോ വിധീയതേ.. 


ഇവ പരാശരന്റെ പേരില്‍ നിര്‍മിച്ച കള്ള ശ്ലോക 
ങ്ങളാണ്‌. ദുരാചാരിയായ ബ്രാഹ്മണന്‍ ശ്രേഷ്ഠ 
നും സദാചാരിയായ ശുക്രന്‍ നീചനുമായി എണ്ണ 
പ്പെടുന്ന പക്ഷം അതിലേറെ വലിയ പക്ഷപാത 
വും അന്യായവും അധര്‍മവും എന്താണ്‌? 

1. പാല്‍ തരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇട 
യന്‍ പശുവിനെ രക്ഷിക്കണമെങ്കില്‍ കുശവരും 
മറ്റും കഴുതയെ എന്തുകൊണ്ടു രക്ഷിക്കണമെ 


നാലാം സമുൂല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 





ന്നില്ല? കൂടാതെ ഈ ഉദാഹരണം തന്നെ ശരിയ 
ല്ല. എന്തെന്നാല്‍, (്രാഹ്മണനും ശുദ്രനും മനു 
ഷ്യജാതിയില്‍ പെടുന്നു. പശുവും കഴുതയും ഭിന്ന 
ജാതികളാണ്‌. അവ രണ്ടും മൃഗജാതിയില്‍ പെട്ട 
താണെന്നു പറഞ്ഞ്‌ ഉദാഹരണത്തിന്റെ പ്രകൃത 
ത്തെ ഒരു വിധം പ്രകൃതത്തിനു യോജിപ്പിക്കാമെ 
ങ്കിലും ആശയത്തിനു ചേര്‍ച്ചയില്ലായ്കയാല്‍ ഈ 
ശ്ലോകം ഒരിക്കലും ്രമാണമല്ല. 


2. അശ്വാലംഭനമെന്നു പറഞ്ഞ്‌ കുതിരയെ 
കൊന്നു ഹോമിക്കുക, ഗവാലംഭനമെന്ന പേരില്‍ 
- പശുവിനെ കൊന്നു ഹോമിക്കുക - എന്നി 
വയ്ക്കു വേദത്തില്‍ വിധിയേയില്ല. അപ്പോള്‍ 
അവയെ കലിയുഗത്തില്‍ നിഷേധിക്കുന്നതു വേദ 
വിരുദ്ധമല്ലേ? ഈ നീചകര്‍മത്തിന്‌ കലിയുഗത്തില്‍ 
നിഷേധമുണ്ടെന്നു കരുതുന്ന പക്ഷം ത്രേതാദി 
യുഗങ്ങളില്‍ അതിനു വിധിയുണ്ടായിരുന്നെന്നാ 
ണല്ലോ വന്നു കൂടുക. അത്തരം ദുഷ്കര്‍മങ്ങള്‍ 
“ശ്രേഷ്ഠയുഗ” ത്തില്‍ ഉണ്ടാകുന്നത്‌ അസംഭവ്യ 
മാണ്‌. സംന്യാസത്തിന്‌ വേദാദിശാസ്ത്രങ്ങളില്‍ 
വിധിയുണ്ട്‌. അതിനെ നിഷേധിക്കുവാന്‍ പ്രമാണ 
മൊന്നുമില്ല. മാംസാഹാരം നിഷിദ്ധമാണെങ്കില്‍ 
അത്‌ എന്നും നിഷിദ്ധം തന്നെയാണ്‌ ദേവരരില്‍ 
നിന്ന്‌ പുത്രോല്‍പാദനം വേദാനുമതിയുള്ളതാ 
കയാല്‍ ശ്ലോകമുണ്ടാക്കിയവന്‍ ചിലച്ചിട്ടു കാര്യ 
മില്ല. 

3. ഭര്‍ത്താവു നഷ്ടനായിരിക്കുമ്പോള്‍-വിദേ 
ശവാസത്തിലാണെങ്കില്‍ ഭാര്യ മറ്റൊരാളെ ഭര്‍ത്താ 
വായി വരിക്കുകയും അപ്പോള്‍ വിവാഹം ചെയ്ത 
ഭര്‍ത്താവു മടങ്ങി വരികയും ചെയ്താല്‍ അവള്‍ 
ആരുടെ ഭാര്യയായിരിക്കും? വിവാഹം ചെയ്ത 
പതിയുടെ പത്നിയായിരിക്കുമെന്ന ഉത്തരം 
നമുക്കും സ്വീകാര്യം തന്നെ. എന്നാല്‍ അങ്ങനെ 
ഒരു വ്യവസ്ഥ പരാശരസ്മൃതിയില്‍ കാണുന്നി 
ല്പ. സ്ര്രീകള്‍ക്കുണ്ടാകാവുന്ന ആപല്‍ക്കാലങ്ങള്‍ 
അഞ്ചേ ഉള്ളോ? ഭര്‍ത്താവു രോഗിയാവുക, ഭാര്യാ 
ഭര്‍ത്താക്കന്മാര്‍ക്കു തമ്മില്‍ വിരോധമുണ്ടാവുക, 
തുടങ്ങിയ ആപത്തുകള്‍ അഞ്ചിലധികമല്ലേ? അതി 
നാല്‍ ഇത്തരം ശ്ലോകങ്ങളെ പ്രമാണമായി ഗണി 
ക്കുന്നതു ശരിയല്ല. 

ചോ:- കൊള്ളാമല്ലോ ഹേ, നിങ്ങള്‍ പരാശര 
മഹര്‍ഷിയുടെ വാക്കിനുപോലും വില കല്പി 
ക്കുന്നില്ലേ? 

ഉ:- ആരുടെ വചനമായാലും വേദവിരുദ്ധമായ 
തുകൊണ്ട്‌ വിലവെക്കുന്നില്ല. ഇതു പരാശരന്റെ 


89 


വചനവുമല്ല. എന്തെന്നാല്‍ “(ബഹ്മോവാച, 
വസിഷ്ഠ ഉവാച, രാമ ഉവാച ശിവ ഉവാച, 
വിഷ്ണുരുവാച, ദേവ്യുവാച” എന്നും മറ്റും ചിലര്‍ 
ഗ്രന്ഥങ്ങള്‍ ചമയ്ക്കുന്നത്‌ അവയെ ലോകര്‍ സ്വീക 
രിക്കുമെന്നും തന്നിമിത്തം ധാരാളം പണം സമ്പാ 
ദിക്കാമെന്നും കരുതി മാധ്രമാണ്‌. ഇങ്ങനെ അര്‍ഥ 
മില്ലാത്ത ശ്ലോകങ്ങളെഴുതിച്ചേര്‍ക്കുന്നു, ഇങ്ങനെ 
കൂട്ടിച്ചേര്‍ത്ത ശ്ലോകങ്ങളൊഴിവാക്കിയാല്‍ വേദാ 
നുസൃതമായത്‌ മനുസ്മൃതിയാണ്‌. മറ്റു സമൃതി 
കള്‍ വേദാനുസൃതമല്ല. മറ്റു വ്യാജ ഗ്രന്ഥങ്ങളു 
ടെയും സ്ഥിതി ഇതു തന്നെയാണെന്നു മനസ്സി 
ലാക്കണം. 


ചോ:- ഗൃഹസ്ഥാശ്രമം മറ്റാശ്രമങ്ങളേക്കാള്‍ 
ചെറുതോ വലുതോ? 


ഉ: അതാതിന്റെ കര്‍ത്തവ്യ കര്‍മങ്ങള്‍ നോക്കി 
യാല്‍ ഓരോന്നും ശ്രേഷ്ഠമാണ്‌. എന്നാല്‍.- 


യഥാ നദീനദാഃ സര്‍വേ സാഗരേ യാന്തി 
സംസ്ഥിതമ്‌. തഥൈവാശ്രമിണഃ സര്‍വേ ഗൃഹ 
സ്ഥേ യാന്തി സംസ്ഥിതമ്‌.. (മനുസ്മൃതി 6.90) 


യഥാ വായും സമാശ്രിത്യ വരര്‍തന്തേ സര്‍വ 
ജന്തവഃ. തഥാ ഗൃഹസ്ഥമാശ്രിതൃയ വരര്‍തന്തേ 
സര്‍വ ആശ്രമാഃ.. 


യസ്മാത്രതയോ . പ്യാശരമിണോ ദാനേനാ 
ന്നേന ചാന്പഹം. ഗൃഹസ്ഥേനൈവ ധാര്യന്തേ 
തസ്മാജ്യഷ്ഠാശ്രമോ ഗൃഹീ. 


സ സന്ധാര്യഃ പ്രയത്നേന സ്വര്‍ഗമക്ഷയ 
മിച്ചതാ. സുഖം ചേഹേച്ചതാ നിതൃം യോ // 
ധാര്യോ ദുരര്‍്ബല്ലേനദ്ദിയൈഃ.. (മനുസ്മൃതി 3.27 
-79) 

സമുദ്രത്തില്‍ വീഴുംമുമ്പ്‌ അങ്ങുമിങ്ങും ഒഴു 
കുന്ന ചെറുതും വലുതുമായ നദികള്‍ സമുദ്രത്തി 
ലെത്തുന്നതോടുകൂടി സ്ഥിരതയെ നേടുന്നു. അതു 
പോലെ ഇതര ആശ്രമങ്ങള്‍ ഗൃഹസ്ഥാശ്രമത്തെ 
ആശ്രയിച്ചു സ്ഥിരത നേടുന്നു. ഗൃഹസ്ഥാശ്രമമി 
ല്ലെങ്കില്‍ മറ്റാശരമങ്ങളുമില്ല. 

ര്രഹ്മചാരി, വാനപ്രസ്ഥന്‍, സംന്യാസി എന്നീ 
മൂന്നാശ്രമങ്ങളിലുള്ള വര്‍ക്ക്‌ ദിവസവും ഭക്ഷ 
ണവും മറ്റും നല്‍കി നിലനിര്‍ത്തുന്നത്‌ ഗൃഹസ്ഥ 
നാകയാല്‍ ഗൃഹസ്ഥാശ്രമം ജ്ൃഷ്ഠാശ്രമമാണ്‌. 
എല്ലാ ആശ്രമങ്ങളിലും വെച്ച്‌ ധുരന്ധരമാണ 
തെന്നു പറയുന്നു. ഐഹികസുഖവും മോക്ഷവും 
കാംക്ഷിക്കുന്നവര്‍ എന്തുചെയ്തും ഗൃഹസ്ഥാശ്ര 
മത്തെ നിലനിര്‍ത്തണം. ദുര്‍ബല്ലേന്ദ്രിയര്‍ക്കും 





കു 
റി 


സത്യാര്‍ഥ്പ,്രകാശം 


വാന്പ്രസ്ഥ - സന്യാസവിധി 





ഭീരുക്കള്‍ക്കും ബലഹീനര്‍ക്കും നിലനിര്‍ത്തുവാന്‍ 
സാധിക്കാത്ത ഗൃഹസ്ഥാശ്രമത്തെ ഭംഗിയായി 
സംരക്ഷിക്കണം. എല്ലാ ലൌകിക വൃത്തികളു 
ടെയും ആശ്രയം ഗൃഹസ്ഥാശ്രമമാണ്‌. ഗൃഹസ്ഥാ 
ശ്രമമില്ലെങ്കില്‍ സന്താനങ്ങളുണ്ടാവില്ല. അപ്പോള്‍ 
ര്രഹ്മചര്യം, വാനപ്രസ്ഥം, സംന്യാസം എന്നീ 
ആശ്രമങ്ങള്‍ എങ്ങനെയുണ്ടാകും? ഗൃഹസ്ഥാശ്ര 
മത്തെ നിന്ദിക്കുന്നവന്‍ നിന്ദ്യനും അതിനെ പ്രശം 
സിക്കുന്നവന്‍ പ്രശംസനീയനുമാണ്‌. എന്നാല്‍ 
സ്ത്രീപുരുഷന്മാര്‍ ഇരുവര്‍ക്കും ഒരു പോലെ പര 
സ്പരപ്രേമം, പഠിപ്പ്‌, പരിര്രമശീലം, എല്ലാ പ്രവൃ 
ത്തികളിലും അറിവ്‌ എന്നിവയുണ്ടായാല്‍ മാത്രമേ 
ഗൃഹസ്ഥാശ്രമം സുഖ്പപ്രദമാവുകയുള്ളു. ഗൃഹ 
സ്ഥാശ്രമസൌനഖ്യത്തിനു മുഖ്യകാരണം, പ്രഹ്മച 
ര്യവും മുന്‍ചൊന്ന സ്വയംവരസ്രമ്പദായത്തിലുള്ള 
വിവാഹവുമാണ്‌. 


സമാവര്‍ത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമം 
എന്നീ വിഷയങ്ങളെപ്പറ്റി ഈ സമുല്ലാസത്തില്‍ 
ഇത്രയും ചുരുക്കിപ്പറഞ്ഞു. അടുത്തതില്‍ വാന 
പ്രസ്ഥം, സംന്യാസം എന്നിവയെപ്പറ്റി എഴുതാം. 


ശ്രീമദ്‌ ദയാനന്ദ സരസ്വതി സ്വാമികളാല്‍ 
വിരചിതമായ സത്യ്യാര്‍ഥപ്രകാശത്തില്‍ 
സമാവര്‍ത്തന-വിവാഹ-ഗൃഹസ്ഥാശ്രമ 
വിധികള്‍ പ്രതിപാദിക്കുന്ന 
നാലാം സമുല്ലാസം കഴിഞ്ഞു. 


90 


അഞ്ചാം സമുല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 


൭) 


അഞ്ചാം സമുല്ലാസം 


വാനപ്രസ്ഥ-സംന്യാസവിധി 


അഥ വാനപ്രസ്ഥ-സംന്യാസവിധിം വക്ഷ്യാമഃ 


ര്രഹ്മചര്യാശ്രമം സമാപ ഗൃഹീഭവേത്‌ ഗൃഹീ 
ഭൂത്വാ വനീ ഭവേദ്വനിഭുത്വാ പ്രരവജേത്‌ (ശത. 
14) ്രഹ്മചര്യാശ്രമം കഴിച്ച്‌ ഗൃഹസ്ഥാശ്രമം 
കൈക്കൊണ്ട്‌ പിന്നീട്‌ വാനപ്രസ്ഥാശ്രമം സ്വീക 
രിക്കുകയും അതിനുശേഷം സംന്ൃസിക്കുകയും 
ചെയ്യുന്നത്‌ എല്ലാവര്‍ക്കും ഉചിതമാണ്‌. ഇതാണ്‌ 
ആശ്രമവിധി. 

1. ഏവം ഗ്ൃഹാശ്രമേ സ്ഥിത്വാ വിധിവത്സ 
സ്നാതകോദ്ധിജഃ, വനേ വസേത്തു നിയതോ 
യഥാവദ്വിജിത്േതേന്ദ്രിയഃ 


2, ഗൃഹസ്ഥസ്തു യദാ പശ്യേദ്ധലീപലിതമാ 
ത്മനഃ. അപതൃയസ്യൈവ ചാപത്യം തദാരണ്വയം 
സമാശ്രയേത്‌. 

3, സംതൃജ്യ ധ്രാമ്ൃമാഹാരം സര്‍വം ചൈവ 
പരിച്ചദ്മ്‌, പുര്രേഷു ഭാര്യാം നിഃക്ഷിപ്യ വനം 
ഗച്ചേത്സഹൈവ വാ. 

4. അഗ്നിഹോത്രം സമാദായ ഗ്ൃഹ്യം ചാഗ്ഥി 
പരിഛദമ്‌, ഗ്രാമാദരണ്ദയം നിഃ സ്ൃത്യ നിവസേ 
ന്നിയത്തേന്ദ്രിയഃ. 

ട5. മുനൃന്നൈര്വി വിധൈരമേദ്ധ്യൈഃ ശാക 
മൂലഫലേന വാ ഏതാനേവ മഹായജ്ഞാന്നിര്‍വ 
പേദ്ധിധിപുര്‍വകമ്‌. (മനു. 6. 1-5) 

1. ഇങ്ങനെ സ്നാതകരായ ദ്വിജന്മാര്‍- പ്രഹ്മ 
ചര്യം അനുഷ്ഠിച്ചു സമാവര്‍ത്തനം ചെയ്ത 
ര്രാഹ്മണക്ഷത്രിയ വൈശ്യര്‍-ഗ്ൃഹസ്ഥാശ്രമം 
കഴിഞ്ഞ്‌ ആത്മനിയ്രന്തണം ഇന്ദ്രിയജയം എന്നി 
വയോടു കൂടി വനത്തില്‍ വസിക്കണം. 


91 


2. തന്റെ തലമുടി നരച്ചെന്നും ജരവന്നെന്നും 
പ്രതനുണ്ടായെന്നും കണ്ടാല്‍ ഗൃഹസ്ഥന്‍ വന 
ത്തില്‍ പോയി പാര്‍ക്കണം. 


3. ഗ്രാമീണാഹാരം, വസ്ര്രങ്ങള്‍, ഉപകരണ 
ങ്ങള്‍ മുതലായ വിലപിടിപ്പുള്ളവകളെ തൃജിച്ച്‌, 
പത്നിയെ പുത്രന്റെ സംരക്ഷണയിലാക്കി കാട്ടി 
ലേക്കു പുറപ്പെടണം. ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോ 
വുകയും ചെയ്യാം. 

4. അഗ്നിഹോ്രത്തിനുള്ള എല്ലാ ഉപകരണങ്ങ 
ളുമെടുത്ത്‌ നാടുവിട്ടു കാട്ടില്‍പോയി ഇന്ദ്രിയ നിഗ്ര 
ഹത്തോടു കൂടി അവിടെ പാര്‍ക്കണം. 


5. ചാമ മുതലായ ധാന്യങ്ങള്‍, ഇലവര്‍ഗങ്ങള്‍, 
കിഴങ്ങുകള്‍, കായ്കനികള്‍, പുഷ്പങ്ങള്‍ എന്നി 
വകളാല്‍ മുന്‍ചൊന്ന പഞ്ചമഹായജ്ഞങ്ങളനു 
ഷ്ഠിക്കണം. അവകൊണ്ടുതന്നെ അതിഥി 
സല്‍ക്കാരവും അഹോവ്ൃത്തിയും കഴിക്കണം. 


1. സ്വാധ്യായേ നിതൃയുക്തഃ സ്യാദ്ദാന്തോ 
മ്മൈൈതഃ സമാഹിതഃ; ദാതാ നിത്ൃമനാദാതാ 
സര്‍വഭുതാനുകമ്പക. 


2, അപ്രയത്നഃ സുഖാര്‍ത്ഥേഷു പ്രഹ്മചാരീ 
ധരാശയഃ, ശരണേഷ്ചമമശൈ്ചവ വ്ൃക്ഷമുല 
നികേതനഃ (മനു. 6.8.19) 


1. പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും സദാ 
ശ്രദ്ധാപൂര്‍വ്വം, ആത്മജയം നേടി, സര്‍വമിത്രവും 
ഇന്ദ്രിയജേതാവും, വിദ്യാദാതാവും ദയാലുവും 
അന്യന്റെ യാതൊന്നും സ്വീകരിക്കാത്തവനുമായി 
വാഴണം. 





ജി 


ി 
ര  സത്യാര്‍ഥ്പ്രകാശം 


വാനപ്രസ്ഥ - സന്യാസവിധി 





2. ശരീരസുഖത്തിനായി വളരെ അദ്ധ്വാനി 
ക്കാതെ സ്രഹ്മചാരിയായി-ഭാര്യ ഒരുമിച്ചു 
ണ്ടെങ്കിലും വിഷയസുഖം അനുഭവിക്കാതെ നില 
ത്തുകിടന്നുറങ്ങുകയും ആശ്രിതരുടേതോ 
സ്വന്തമോ ആയ ഒന്നിലും മമതയില്ലാതെ മരച്ചു 
വട്ടില്‍ പാർക്കുകയും വേണം. 


തപദ്ര്രദ്ധേ യേ ഹ്യുപവസന്ത്യരണ്ടേ 

ശാന്താ വിദ്വാംസോ ഭൈക്ഷചര്യാം ചരന്തഃ. 

സുരൃദ്വാരേണ തേ വിരജാഃ പ്രയാന്തി 

യ്രതാമൃതഃ സ പുരുഷോ ഹ്ൃവ്യയാത്മാ. 

(മുണ്ഡ. ഉ. 2. 1) 

തപസ്സു ചെയ്തും ധര്‍മമനുഷ്ഠിച്ചും സത്യത്തെ 
സ്രശദ്ധം രക്ഷിച്ചും ഭിക്ഷാന്നത്താല്‍ നിത്യവൃത്തി 
കഴിച്ചും ശാന്തചിത്തരും വിദ്വാന്മാരുമായവര്‍ വന 
ത്തില്‍ വസിച്ച്‌ നിത്യനും ലാഭചേതരഹിതനും 
പൂര്‍ണപുരുഷനുമായ പരമാത്മാവിനെ നിര്‍മലരാ 


യി, പ്രാണനിലൂടെ പ്രാപിച്ച്‌, പരമാനന്ദമനുഭവി 
ക്കുന്നവരായി ഭവിക്കുന്നു. 


അഭ്യാ ദധാമി സമിധമശഗ്നേ ര്രതപതേ ത്വയിം 
രവതംച ശ്രദ്ധാം ചോപൈമിീന്വധേ ത്വാ 
ദീക്ഷിതോഅഹമ്‌ (യജു. 20. 24) 


“അഗ്നിഹോത്രം ചെയ്തു ദീക്ഷിതനായി ഞാന്‍ 
രവതം സത്യാചരണം ശ്രദ്ധ എന്നിവയെ 
പ്രാപിക്കും” എന്നിങ്ങനെ സങ്കല്പിച്ചുകൊണ്ട്‌ 
വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കണം. വിവിധതപസ്സു 
കളാലും സത്സംഗം, യോഗാഭ്യാസം ചിത്തശുദ്ധി 
എന്നിവയാലും നിര്‍മലജ്ഞാനം സമ്പാദിക്കണം. 
സംനൃസിക്കുവാന്‍ ഇച്ഛയുണ്ടാകുമ്പോള്‍ ഭാര്യയെ 
പുര്രന്മാരുടെ അടുക്കലേക്കയച്ചിട്ട സംനൃസിക്ക 
ണം. ചുരുക്കത്തില്‍ ഇതാണ്‌ വാനപ്രസ്ഥാശ്രമ 
വിധി. 


അഥ സംന്യാസവിധിഃ 


വനേഷു ച വിഹൃത്്യൈവം തൃതീയം ഭാഗ 
മായുഷഃ ചതുര്‍ഥമായുഷോ ഭാഗം തൃക്ത്വാ 
സംഗാന്‍ പരിര്രജേത്‌ (മനു. 6. 33) 


ആയുസിന്റെ മൂന്നാമത്തെ ഭാഗം-അമ്പതുമു 
തല്‍ എഴുപത്തഞ്ചു വയസുവരെ - വാനപ്രസ്ഥ 
നായിരുന്ന ശേഷം ആയുസിന്റെ നാലാമത്തെ ഭാഗ 
ത്തില്‍ സര്‍വസംഗങ്ങളേയും പരിത്യജിച്ച്‌, 
സംന്യാസിയാകണം. 


ചോ:- ഗൃഹസ്ഥവും വാന്പപസ്ഥവും സ്വീക 


രിക്കാതെ സംന്യാസാശ്രമം സ്വീകരിക്കുന്നതു 
പാപമാണോ? 


92 


ഉ:- ആണെന്നും അല്ലെന്നും വരാം. 
ചോ:- രണ്ടുവിധത്തില്‍ പറയുന്നതെങ്ങനെ? 


ഉ:- രണ്ടു വിധത്തില്‍ പറഞ്ഞതല്ല. ബാല്യകാ 
ലത്തു വിരക്തനായ ശേഷം വിഷയസുഖങ്ങളില്‍ 
അകപ്പെടുന്നവന്‍ മഹാപാപിയും അകപ്പെടാതി 
രിക്കുന്നവന്‍ മഹാ പുണ്യവാനായ സത്പുരുഷ 
നുമാണ്‌. “യദഹരേവ വിരജേത്തദഹരേവ ലപ്ര്രവ 
ജേത്‌ വനാദ്വാഗൃഹാദ്ധാ ബ്രഹ്മചര്യാദേവ പ്ര്രവ 
ജേത്‌. "0 'ഇതു പ്രാഹ്മണവചനമാണ്‌. വിരക്തി 
ഉണ്ടാകുമ്പോള്‍ തന്നെ, ഗൃഹസ്ഥാശ്രമത്തില്‍ 
നിന്നോ, വാനപ്രസ്ഥത്തില്‍ നിന്നോ, സംന്യാസം 
സ്വീകരിച്ചു കൊള്ളണം. മുമ്പു പറഞ്ഞ സംന്യാ 
സ്ക്രമത്തില്‍ അഭിപ്രായഭേദമുണ്ട്‌:-വാനപ്രസ്ഥം 
സ്വീകരിച്ചതിനു ശേഷം സംനൃസിക്കണമെന്ന്‌ ഒരു 
പക്ഷം; വാനപ്രസ്ഥം കൈക്കൊള്ളാതെ ഗൃഹ 
സ്ഥാശ്രമത്തില്‍ നിന്നുതന്നെ സംന്യസിക്കാമെന്നു 
മറ്റൊരു പക്ഷം, പൂര്‍ണ വൈദുഷ്യം സമ്പാദിച്ച 
വനും, വിഷയസുഖത്തില്‍ ഇച്ഛയില്ലാത്തവനും, 
പരോപകാര തലപരനുമായ പുരുഷന്‍ ബ്രഹ്മച 
ര്യാശ്രമത്തില്‍ നിന്നുതന്നെ സംന്യാസം സ്വീക 
രിക്കാമെന്നു മൂന്നാം പക്ഷം. വേദങ്ങളിലും 
“യതയഃ പ്രാഹ്മണസ്യ വിജാനതഃ” എന്നു തുട 
ങ്ങിയ പദങ്ങളെക്കൊണ്ട്‌ സംന്യാസം വിധിച്ചിട്ടു 
ണ്ട്‌. എങ്കിലും:- 

നാവിരതോ ദുശ്ചരിതാന്നാശാന്തോ നാസമാ 
ഹിതഃ. നാശാന്തമാനസോ വാപി പ്രജ്ഞാനേ 
നൈനമാപ്നുയാത്‌. (കഠ. ഉ. 2. 33.) 


ദുരാചാരിയും ശാന്തസ്വഭാവമില്ലാത്തവനും 
യോഗസിദ്ധിയില്ലാത്തവനും ശാത്തചിത്ത 
നല്ലാത്തവനുമായവന്‍ സംന്യസിച്ചാലും പ്രജ്ഞാ 
നത്താല്‍ പരമാത്മാവിനെ പ്രാപിക്കുന്നതല്ല. 
അതിനാല്‍ :- 


യച്ഛേദ്വാങ്മനസിീ പ്രാജ്ഞ സ്തദ്യച്ഛേദ്‌ 
ജ്ഞാന ആത്മനീ ജ്ഞാനമാത്മനി മഹതി 
നീയച്ഛേത്തദ്യച്ഛേ ച്ഛാന്തആത്മനീ.(കഠ. 
ഉ.3.13) 

ബുദ്ധിമാനായ സംന്യാസി വാക്ക്‌, മനസ്‌ 
എന്നിവയെ അധര്‍മ്മത്തില്‍ നിന്നകറ്റി ജ്ഞാന 
ത്തിലും ആത്മാവിലും ഉറപ്പിക്കണം. പിന്നെ ആ 
ജ്ഞാനത്തേയും ആത്മാവിനേയും ഈശ്വരനില്‍ 





1 ജാബാലോപനിഷത്ത്‌ 2-൦ ഖണ്ഡത്തില്‍ 
പാഠത്തിനു ക്രമഭേദത്തോടെ ഈ വചനം കാണാം. 
* ജുഗ്വേദം 8.6.18 


അഞ്ചാം സമുല്ലാസം 


ലി 


സത്യാര്‍ഥപ്രകാശം മം 












ഉറപ്പിച്ചു നിര്‍ത്തുകയും ആ വിജ്ഞാനത്തെ 
ശാന്ത സ്വരൂപമായ ആത്മാവില്‍ സ്ഥിരമായി 
പ്രതിഷ്ഠിക്കുകയും ചെയുണം. 


പരീക്ഷ്ൃയ ലോകാന്‍ കര്‍മചിതാന്‍ ബ്രാഹ്മ 
ണോ നിര്‍വേദമായാന്നാസ്ത്ൃക്ൃതഃ കൃതേന 
തദ്വിജ്ഞാനാര്‍ഥം സ ഗുരുമേവാഭിഗച്ഛേത്‌ 
സമിത്പാണിഃ ശ്രോ്രിയം സ്രഹ്മനിഷ്ഠമ്‌ (മു. 
ഉ.1.2.12) 

ലൌകിക സുഖങ്ങളെല്ലാം കര്‍മം കൊണ്ടു 
സമ്പാദിച്ചതാണെന്നറിഞ്ഞ്‌ പ്രാഹ്മണന്‍-സംന്യാ 
സി-വിരക്തനാകണം. അകൃതമായ (കര്‍മത്തില്‍ 
നിന്നുണ്ടായതല്ലാത്ത) ഈശ്വരനെ കര്‍മം 
കൊണ്ടു മാത്രം പ്രാപിക്കുക സാധ്യമല്ല. അതി 
നാല്‍ ഗുരുവിനര്‍പ്പിക്കുവാന്‍ അലപമെന്തെങ്കിലു 
മായി,വിദ്യാസമ്പന്നനും ദൈവജ്ഞനുമായ ഗുരു 
വിന്റെ അടുത്ത്‌ ജ്ഞാനം സമ്പാദിക്കുവാന്‍ പോക 
ണം. അവിടെച്ചെന്ന്‌ സകലസംശയങ്ങള്‍ക്കും 
നിവൃത്തി വരുത്തണം. എന്നാല്‍ ഒരുനാളും 
സംസര്‍ഗം ചെയ്യരുതാത്തവരെപ്പറ്റി പറയാം:- 

1. അവിദ്യയാമന്തരേ വര്‍ത്തമാനാഃ 

സ്വയം ധീരാഃ പണ്ഡിതമ്മന്ൃമാനാഃ 

ജങ്ഘന്യമാനഃ പരിയന്തി മുഡ്മാ 

അന്ധേനൈവ നിയമാനാ യഥാന്ധാഃ. 

2, അവിദ്യായാം ബഹുധാ വര്‍ത്തമാനാ വയമ്‌ 

കൃതാര്‍ഥാ ഇതൃഭിമനൃന്തിബാലാഃ 

യത്കര്‍മിണോ ന പ്രവേദയന്തി രാഗാത്‌ 
തേനാതുരാഃ ക്ഷീണലോകാശ്ച്യവന്തേ. 

(മു.ഉ.1.2.8,9) 

1.അജ്ഞാനത്തില്‍ രമിച്ച്‌, സ്വയം ധീരരും 
പണ്ഡിതരുമായി ചമഞ്ഞ്‌ അഭിമാനിക്കുന്ന 
മൂഡന്മാര്‍ അധോഗതിയെ പ്രാപിക്കുന്നു. 
അന്ധന്‍മാര്‍ നയിക്കുന്ന അന്ധന്‍മാരെപ്പോലെ 
അവരെ പിന്തുടരുന്നവര്‍ അനേകദുഃഖങ്ങള്‍ അനു 
ഭവിക്കുന്നു. 

2. അവിദ്യയില്‍ ബഹുവിധേന വിഹരിച്ച്‌ 
കൃതാര്‍ത്ഥരാണെന്ന്‌ സ്വയം അഭിമാനിക്കുന്ന 
ബാലബുദ്ധികള്‍ക്കു ജ്ഞാനമുണ്ടാകുവാന്‍ കര്‍മ 
കാണ്ഡാനുയായികളും രാഗത്താല്‍ മോഹിതരു 
മായവര്‍ക്കു സാധ്യമല്ല. അതിനാല്‍ അവര്‍ ” 
ആതുരരായി ജനനമരണദുഃഖത്തില്‍ വീണുഴലു 
ന്നു. അതിനാല്‍.- 





2 സ്വര്‍ഗാദികളിച്ചിച്ച്‌ യജ്ഞം മുതലായ 
സകാമകര്‍മാനുഷ്ഠാനങ്ങളില്‍ 
ആതുരരായവരെന്നര്‍ഥം. 


93 


വേദാന്തവിജ്ഞാനസുനിശ്ചിതാര്‍ഥാഃ 

സംസന്യാസയോഗാദ്യതയഃ ശുദ്ധസത്വാ 

തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ 

പരാമ്ൃതഃ പരിമുച്യന്തി സര്‍വേ 

(മുണ്ഡ. ഉ. 2.9൭ 

വേദാന്തത്തിന്റ- ഈശ്വര പ്രതിപാദിതമായ 
വേദമന്ത്രങ്ങളുടെ -അര്‍ത്ഥജ്ഞാനം കൊണ്ടും 
ആചാരം കൊണ്ടും സുദൃഡമായ സംന്യാസയോ 
ഗത്താല്‍ ചിത്തശുദ്ധിയുണ്ടായ സംന്യാസിമാര്‍ പര 
മാത്മാവില്‍ മോക്ഷസുഖം പ്രാപിച്ച്‌, ആനന്ദമനു 
ഭവിച്ചതിനുശേഷം, മോക്ഷസുഖത്തിന്റെ അവധി 
പൂര്‍ണമാകുമ്പോള്‍ വീണ്ടും സംസാരബന്ധ 
ത്തില്‍ എത്തുന്നു. മോക്ഷം കൊണ്ടല്ലാതെ മറ്റൊ 
ന്നിനാലും ദുഃഖം നശിക്കുകയില്ല. എന്തെന്നാല്‍:- 


ന വൈ സശരീരസ്യയ സതഃ പ്രിയാപ്രിയയോ 
രപഹതിരസ്ത്യ ശരീരം വാവസന്തം ന പ്രിയാ 
പ്രിയേ സ്പൃശതഃ (ഛാന്ദോഗ്യം) 

ദേഹധാരിക്ക്‌ സുഖദുഃഖങ്ങളില്‍ നിന്നു വേറി 
ട്ടിരിക്കാന്‍ സാധ്യമല്ല. ശരീരരഹിതനായ ജീവാ 
ത്മാവു മോക്ഷത്തില്‍ സര്‍വവ്യാപിയായ സര്‍വേ 
ശ്വരനോടുകൂടി ശുദ്ധനായി വസിക്കുന്നതിനാല്‍ 
സാംസാരിക സുഖദുഃഖങ്ങള്‍ അതിനെ സ്പര്‍ശി 
ക്കുകയില്ല. അതിനാല്‍.- 


പുത്രൈഷണായാശ്ച വിത്തൈഷണായാശ്ച 
ലോകൈഷണായാശ്ച വ്യുത്ഥായാഥഭിക്ഷാ 
ചര്യം ചരന്തി. “ (ശതപഥം 14) 


ലോകബഹുമാനവും ലാഭവും ധനം 
കൊണ്ടുള്ള സുഖവും മാന്യതയും പുര്രാദികളില്‍ 
മോഹം ഇത്യാദി വെടിഞ്ഞ്‌ സംന്യാസിമാര്‍ ഭിക്ഷു 
ക്കളായി രാപകല്‍ മോക്ഷസാധനയില്‍ തത്പര 
രായിരിക്കുന്നു. 

പ്രാജാപത്യാം നിരുപ്േഷ്ടീം തസ്യ്യാം സര്‍ 
വവേദ സംഹുത്വാ ര്രാഹ്മണഃ പ്രരവജേത്‌ (യ 
ജൂര്‍വേദ്രബാഹ്മണം)0 * 

പ്രജാപത്യാം നിരുപേഷ്ടീം സര്‍വവേദസദ 
ക്ഷിണാം; ആത്മനൃഗ്നീന്‍സമാരോപ്(ബാ 
ഹ്മണഃ പ്രരവജേദ്‌ ഗൃഹാത്‌ 





3 ഛാദന്ദോ ഉ 8.12.1 

4 ശതപഥം 14. 6. 4.1 

ട ന്യായസൂധ്രങ്ങളുടെ വാത്സ്യായന ഭാഷ്യ (4, 1-61-മേത്തില്‍ 
ഇത്‌ പ്രജാപത്യാമിഷ്ടിം നിരുപ്യ തസ്യാം സര്‍വവേദസേം 
ഹുതാ ആത്മാന്യ നിീന്‍ഗ സമാരോപ്യ ബ്രാഹ്മണഃ പ്ര്രവ 
ജേത്‌ എന്ന്‌ ഉദ്ധൃതമാണ്‌. 





 സത്യാര്‍ഥ്പരപകാശം 


വാന്പ്രസ്ഥ - സന്യാസവിധി 





യോ ദത്വാസര്‍വഭുതേഭ്യഃ പ്രരവജത്യഭയം 
ഗൃഹാത്‌ തസ്യ തേജോമയാ ലോകാഭവന്തി 
ര്രഹ്മവാദിനഃ (മനു. 6.38.39) 


പ്രജാപതിയെ- ഈശ്വരനെ പ്രാപിക്കുവാന്‍ 
യജ്ഞമനുഷ്ഠിച്ച്‌ ആ യജ്ഞത്തില്‍ പൂണൂല്‍; 
ശിഖ മുതലായ ചിഹ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച്‌, 
ആഹവനീയം തുടങ്ങിയ അഞ്ച്‌ അഗ്നികളെ 
പ്രാണന്‍, അപാനന്‍, വ്യാനന്‍, ഉദാനന്‍, സമാനന്‍ 
എന്നീ അഞ്ച്‌ പ്രാണങ്ങളില്‍ ആരോപണം 
ചെയ്ത്‌ ബ്രഹ്മജ്ഞാനിയായ ബ്രാഹ്മണന്‍ വീടു 
വെടിഞ്ഞ്‌ സംന്യാസിയാകണം. 


സകല പ്രാണികള്‍ക്കും അഭയം നല്‍കി വീടു 
വെടിഞ്ഞ്‌ സംനൃസിക്കുന്ന ്രഹ്മവാദിക്ക്‌-ഈശ്ച 
രപ്രകാശിതമായ വേദത്തില്‍ പറഞ്ഞിരിക്കുന്ന 
ധര്‍മാദി വിദ്ൃയകളുപദേശിക്കുന്ന സംന്യാസിക്ക്‌- 
പ്രകാശമയമായ അതായത്‌ മോക്ഷാനന്ദരുപിയായ 
ലോകം ലഭിക്കുന്നു. 


ചോ:- സംന്യാസിയുടെ ധര്‍മ്മം എന്താണ്‌? 


ഉ:- പക്ഷപാതരഹിതമായ ന്യായാചരണം, 
സതൃഗ്രഹണം, അസത്യത്യാഗം, വേദോക്തമായ 
ഈശ്വരാജ്ഞയെ അനുസരിക്കുക, പരോപകാരം 
ചെയ്യുക സത്യം പറയുക, എന്നിവയെല്ലാം, ഇതര 
ആശ്രമങ്ങളിലുള്ളവര്‍ക്കും, മനുഷ്യര്‍ക്കു പൊതു 
വെയും വിധിച്ചിരിക്കുന്നെങ്കിലും സംന്യാസി 
മാര്‍ക്ക്‌ വിശേഷ വിധിയായ ധര്‍മങ്ങള്‍ പറയാം. 


1. ദുഷ്ടിപുതം നൃസേത്പാദം വസ്ര്രപൂതം 
ജലം പിബേത്‌. സത്യപുതാം വദേദ്വാചം മനഃ 
പുതംസമാചരേത്‌. 

2, ക്രുദ്ധ്യന്തം ന പ്രതി ക്രുധ്യേദാ ക്രുഷ്ടഃ 
കുശലം വദേത്‌. സപ്തദ്വാരാവകീര്‍ണാംച ന 
വാചമന്യൃതാം വദേത്‌. 


3. അധ്യാത്മരതിരാസീനോ നിരപേക്ഷോ 
നിരാമിഷഃ. ആത്മനൈൈവ സഹായേന 
സുഖാര്‍ഥീ വിചരേദിഹ. 

4. ക്ലൃപ്തകേശനഖള്‍മ്രശുഃ പാരതീദണ്ഡീ 
കുസുംഭവാന്‍. വിചരേന്നിയതോ നിത്യം 
സര്‍വഭുതാന്യ പീഡയന്‍. 

ട. ഇന്ദ്രിയാണാം നിരോധേന രാഗദ്വേഷക്ഷ 
യേണ ച. അഹിംസയാ ച ഭൂതാനാമമ്ൃയതത്വായ 
കലപതേ. 


6. ദുഷിതോ/പി ചരേദ്ധരര്‍മം യ്രത ത്രതാശ്രമേ 
രതഃ. സമഃ സർവേഷു ഭൂതേഷു ന ലിംഗം ധര്‍മ 


94 


കാരണമ്‌. 


7. ഫലം കതകവ്യൃക്ഷസ്പ യദ്യപ്യംബുപ്രസാ 
ദകമ്‌. ന നാമ്രഗഹണാദേവ തസ്ധു വാരി പ്രസീ 
ദതി. 


8, പ്രാണായാമാ ബ്രാഹ്മണസ്യ (്തയോ/പി 
വിധിവത്കൃതാഃ. വ്യാഹൃതി പ്രണവൈര്യുക്താ 
വിജേഞയം പരമം തപ. 


9. ദഹ്ൃന്തേ ശ്മായമാനാനം ധാതുനാം ഹി 
യഥാ മലാഃ. തഥഗ്രേന്രിയാണാം ദഹ്ൃന്തേ ദോഷാഃ 
പ്രാണസ്വയ നിഗ്രഹാത്‌. 


10. ര്രാണായാമൈര്‍ദഹേദ്ദോഷാന്‍ ധാരണാ 
ഭിശ്ച കിലബിഷമ്‌. പ്രത്യാഹാരേണ സംസര്‍ഗാന്‍ 
ധ്യാനേനാനീശ്വരാന്‍ ഗുണാന്‍. 


11. ഉച്ചാവചേഷു ഭൂതേഷു ദുര്‍ജേഞയാമക്യ 
താത്മഭിഃ. ധ്യാനയോഗേന സംപശ്യേദ്‌ ഗതിമ 
സ്യാന്തരാത്മനഃ. 


12. അഹിംസയ്യേന്ദ്രിയാസങ്ഗൈര്‍വൈദികൈ 
ശ്ചൈവ കര്മഭിഃ. തപസശ്ചരണൈശ്ചോഗ്രൈ 
സാധയന്തീഹ തത്പദമ്‌. 


13. യദാ ഭാവേന ഭവതി സര്‍വഭാവേഷു 
നിസ്ഫൃഹഃ. തദാ സുഖമവാപ്നോതി പ്രേതൃ 
ചേഹ ച ശാശ്ചതമ്‌. 


14. ചതുര്‍ഭിരപി ചൈവതൈര്‍നിത്ൃമാശ്രമി 
ഭിര്ദ്വിജൈഃ. ദശലക്ഷണകോ ധര്‍മഃ സേവി 
തവ്യഃ പ്രയത്നതഃ 

15. ധൃതിഃ ക്ഷമാ ദമോ/സ്തേയം ശാചമി 
ന്ദ്രിയനിധ്ഗഹഃ. ധീര്‍വിദ്യാ സത്മക്രോധോ 
ദശകം ധര്‍മ ലക്ഷണമ്‌. 


16. അനേന വിധിനാ സര്‍വാം സ്തൃക്ത്വാ 
സംഗാഞ്ഛനൈഃ ശനൈഃ. സര്‍വദപ്വന്പ്വവി 
നിരമുക്തോ ്രഹ്മണ്യവാവതിഷ്ഠതേ (മനു. 
6൦0" 

1. സംന്യാസി വഴിയില്‍ കൂടി നടക്കുമ്പോള്‍ 
അങ്ങുമിങ്ങും നോക്കാതെ താഴെ നോക്കി നട 
ക്കണം. സദാ മുണ്ടു കൊണ്ട്‌ അരിച്ച വെള്ളം കുടി 
ക്കണം. സദാ സത്യം സംസാരിക്കണം. ഇടവി 
ടാതെ മനനംചെയ്ത്‌ സത്യത്തെ ഗ്രഹിച്ച്‌ അസ 
ത്യത്തെ തൃജിക്കണം. 


2. അന്യരോടു സംസാരിക്കുമ്പോഴോ 
അന്യര്‍ക്കുപദേശം നല്‍കുമ്പോഴോ ആരെങ്കിലും 





6 മനു. 6-ോം അധ്യായം 46, 48, 49, 52, 60, 66, 67, 70, 
73, 75 80, 91, 92, 81 എന്നീക്രമത്തില്‍ ശ്ലോകങ്ങള്‍ 


അഞ്ചാം സമുല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 





കോപിക്കുകയോ നിന്ദിക്കുകയോ ചെയ്താല്‍ 
സംന്യാസി അവരോടു കോപിക്കാതെ അവര്‍ക്കു 
ശ്രേയസ്സുണ്ടാകത്തക്ക ഉപദേശം നല്‍കുക മാത്രമേ 
ചെയ്യാവു. വായ്‌, രണ്ടു നാസാദ്വാരങ്ങള്‍, രണ്ടു 
കണ്ണുകള്‍, രണ്ടു ചെവികള്‍ എന്നിങ്ങനെ ഏഴു 
ദ്വാരങ്ങളിലൂടെ വ്യാപിക്കുന്ന വാക്കിനെ ഒരി 
ക്കലും മിഥ്യയായെണ്ണരുത്‌. 

3. തന്നിലും പരമാത്മാവിലും സ്ഥിരമായി രമിച്ച്‌ 
ആഗ്രഹങ്ങള്‍ വെടിഞ്ഞ്‌, മദ്യമാംസാദികള്‍ 
വര്‍ജ്ജിച്ച്‌ ആത്മാവിന്റെ സഹായത്താല്‍ മാത്രം 
ലഭിക്കുന്ന സുഖത്തില്‍ അഭിലഷിച്ച്‌ ധര്‍മം, വിദ്യ 
എന്നിവയുടെ അഭിവ്ൃദ്ധിക്കു ചേര്‍ന്ന ഉപദേശ 
ങ്ങള്‍ നല്‍കിക്കൊണ്ട്‌ ഈ ലോകത്തില്‍ സഞ്ചരി 
ക്കണം. 

4. നഖം മുറിച്ച്‌, മുണ്ഡനം ചെയ്തു കമണ്ഡ 
ലുവും ദണ്ഡും കൈയ്യിലേന്തി, കാവി മുക്കിയ 
വസ്ത്രങ്ങളുടുത്ത്‌, നിശ്ചിതാത്മാവായി, ഒരു ജീവി 
യെയും പീഡിപ്പിക്കാതെ, സംന്യാസി സര്‍വ്രത 
സഞ്ചരിക്കണം. 


5. ഇന്ദ്രിയങ്ങളെ അധര്‍മത്തില്‍ നിന്നകറ്റി രാഗ 
ദ്വേഷങ്ങളില്ലാതെ സകലജീവികളോടും വൈരം 
വെടിഞ്ഞ്‌ വര്‍ത്തിച്ച്‌, മോക്ഷസമ്പാദന 
സാമര്‍ത്ഥ്യത്തെ വര്‍ദ്ധിപ്പിക്കണം. 


6. ഏതെങ്കിലും ഒരു ആശ്രമസ്ഥനായ പുരു 
ഷന്‍ -ഇവിടെ സംന്യാസി-ആരെങ്കിലും തന്നെ 
ദുഷിക്കുകയോ സ്തുതിക്കുകയോ ചെയ്താലും 
സര്‍വജീവികളോടും പക്ഷപാതമില്ലാതെ പെരു 
മാറി സ്വയം ധര്‍മമനുഷ്ഠിച്ച്‌ അന്യന്മാരെ ധര്‍മാ 
നുഷ്ഠാനതല്‍പരരാക്കണം. ദണ്‍ഡ്‌, കമണ്ഡലു, 
കാഷായവസ്ത്രം മുതലായവ ധരിച്ചതുകൊണ്ട്‌ 
ധര്‍മമുണ്ടാവുകയില്ലെന്നും മനുഷ്യര്‍ക്കും ഇതര 
ജീവികള്‍ക്കും സത്ൃമുപദേശിച്ചും വിദയ 
നല്‍കിയും ഉന്നതിയുണ്ടാക്കുന്നതാണ്‌ സംന്യാ 
സിയുടെ പ്രധാന ധര്‍മമെന്നും അറിയണം. 


7. തേറ്റാമ്പരല്‍ പൊടിച്ചു കലക്കവെള്ളത്തിലി 
ട്ടാല്‍ വെള്ളം തെളിയും. പക്ഷേ അതു പൊടിച്ചി 
ടാതെ തേറ്റാമ്പരലെന്നു പറഞ്ഞതുകൊണ്ടോ 
കേട്ടതുകൊണ്ടോ കലക്കവെള്ളം തെളിയുകയി 


ല. 
ഖ 


8. അതിനാല്‍, (്ബാഹ്മണന്‍- സ്രഹ്മജ്ഞാനി 
യായ സംന്യാസി- ഓംകാരത്തോടും സപ്തവ്യാ 
ഹൃതികളോടും കൂടി വിധിപ്രകാരം യഥാശക്തി 
(പാണായാമം ചെയ്യണം. ഒരിക്കലും മൂന്നു 
പ്രാണായാമത്തില്‍ കുറയരുത്‌. ഇതു തന്നെയാണ്‌ 


95 


ഒരു സംസന്യാസിയുടെ പരമമായ തപസ്സ്‌. 


9. എന്തെന്നാല്‍; തീയില്‍ ഉരുക്കിയ ലോഹ 
ങ്ങളിലെ മാലിന്യം നീങ്ങിപ്പോകുന്നതുപോലെ 
പ്രാണനിഗ്രഹത്താല്‍ മനസിലെയും മറ്റിന്ദ്രിയങ്ങ 
ളിലെയും ദോഷങ്ങള്‍ ഭസ്മമായിപ്പോകുന്നു. 


10. അതിനാല്‍, സംന്യാസിമാര്‍ ദിവസേന 
പ്രാണായാമത്താല്‍ ആത്മാവ്‌, അന്തഃകരണം, 
ഇന്ദ്രിയങ്ങള്‍ എന്നിവയിലെ ദോഷങ്ങള്‍, ധാര 
ണയാല്‍ പാപങ്ങള്‍, പ്രത്യാഹാരം കൊണ്ടു 
സംസര്‍ഗദോഷം, ധ്യാനംകൊണ്ട്‌ അനീശ്വരഗുണ 
ങ്ങളായ സുഖദുഃഖങ്ങള്‍, അജ്ഞാനം തുടങ്ങിയ 
ജീവാത്മാവിന്റെ ദോഷങ്ങളെ ഭസ്മമാക്കിക്കളയ 
ണം. 


11. വിദ്വാന്മാരും യോഗികളുമല്ലാത്തവര്‍ക്ക്‌ അവി 
ജേഞയമായതും ചെറുതും വലുതുമായ സമസ്ത 
വസ്തുക്കളിലുമുള്ള സര്‍വേശ്വരവ്യാപ്തിയേയും 
ജീവാത്മാവിന്റെയും അന്തര്യാമിയായ സര്‍വേശ്ച 
രന്റെയും ഗതിയേയും ധ്യാനം കൊണ്ട്‌ അറിയ 
ണം. 


12. എല്ലാ ജീവിക ളോടും വൈരമില്ലാതെ 
വര്‍ത്തിക്കുക, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളില്‍ നിന്ന്‌ 
അകറ്റുക, വോദോക്തകര്‍മവും അത്യുഗ്മായ തപ 
ശ്ചര്യയും എന്നിവയാല്‍ ഈ ലോകത്തില്‍ മുന്‍പ 
റഞ്ഞ വിധത്തിലുള്ള സംന്യാസിമാര്‍ക്കു മാത്രമേ 
മോക്ഷപദം പ്രാപിക്കുവാനും മറ്റുള്ള വര്‍ക്ക്‌ 
അതിനെ സമ്പാദിച്ചു കൊടുക്കുവാനും സാധിക്കു 
കയുള്ളൂ. മറ്റാര്‍ക്കും സാധിക്കുകയില്ല. 


13. സംന്യാസി സകല ഭാവങ്ങളിലും നിഃസ്പ്ൃ 
ഹനായിരുന്ന്‌ ബാഹ്യാഭ്യന്തരവൃത്തികളെല്ലാം 
സദ്ഭാവനയാല്‍ പരിശുദ്ധമാക്കുകയും ചെയ്താല്‍ 
മാത്രമേ ഇഹത്തിലും പരത്തിലും നിരന്തരസുഖം 
ലഭിക്കൂ. 


14. അതുകൊണ്ട്‌ ബ്രഹ്മചാരി, ഗൃഹസ്ഥന്‍, വാന 
പ്രസ്ഥന്‍, സംന്യാസി എന്നിവരെല്ലാം തുടര്‍ന്നു 
പറയുന്ന ദശലക്ഷണയുക്തമായ ധര്‍മത്തെ 
സ്രശദ്ധം അനുഷ്ഠിക്കണം. 


15. ഒന്നാമത്തെ ലക്ഷണം- (ധൃതിഃ) എല്ലാ 
യ്പോഴും ധൈര്യം വേണം. രണ്ട്‌- (ക്ഷമാ)നിന്ദ, 
സ്തുതി, മാനം, അപമാനം, ലാഭം, നഷ്ടം തുടങ്ങി 
ദുഃഖങ്ങളില്‍ പോലും സഹനശീലം. മൂന്ന്‌- (ദമം) 
മനസിനെ അധര്‍മത്തില്‍ നിന്നകറ്റി സദാ ധര്‍മ 
വൃത്തിയില്‍ വച്ച്‌. അധര്‍മേച്ഛപോലും ഇല്ലാതാ 
ക്കുക, നാല്‍ - (അസ്തേയം) കള്ളം, കാപട്യം, 





കു 
റി 


സത്യാര്‍ഥ്പ,്രകാശം 


വാനപ്രസ്ഥ - സന്യാസവിധി 





വിശ്വാസവഞ്ചന മുതലായവയാലോ വേദവിരുദ്ധ 
മായ ഉപദേശം കൊണ്ടോ അന്യന്റെ വസ്തുക്കളെ 
അപഹരിക്കുന്നതു ചൌര്യമെന്നു പറയുന്നു. 
ചായര്യത്തെ തൃജിക്കുന്നതാണ്‌ അസ്തേയം; 
അഞ്ച്‌- (ശൌചം) രാഗദ്വേഷങ്ങള്‍ പക്ഷപാതം 
മുതലായ മനോദോഷങ്ങളില്‍ നിന്നകറ്റി ആഭ്യ 
ന്തരമായ പരിശുദ്ധിയും വെള്ളം, മണ്ണ്‌ മുതലായ 
വയാല്‍ തേച്ചുകഴുകി ബാഹൃപരിശുദ്ധിയും സമ്പാ 
ദിക്കുക. ആറ്‌- (ഇന്ദ്രിയനിഗ്രഹം) ഇന്ദ്രിയങ്ങളെ 
അധര്‍മാചരണത്തില്‍ നിന്നകറ്റി ധര്‍മനിരതമാ 
ക്കുക. ഏഴ്‌- (ധീഃ) മാദക്രദ്രവ്യങ്ങളും ബുദ്ധിനാ 
ശകമായ ലഹരികളും ശീലിക്കുക, ദുര്‍ജനസം 
സര്‍ഗം, മടി, പ്രമാദം മുതലായ ദോഷങ്ങള്‍ 
തൃജിച്ച്‌ ശ്രേഷ്ഠവസ്തുക്കളുടെ ഉപയോഗം, 
സജ്ജനസംസര്‍ഗ്ഗം യോഗാഭ്യാസം എന്നിവയാല്‍ 
ബുദ്ധിയെ വര്‍ദ്ധിപ്പിക്കുക, എട്ട- (വിദ്യാ) പൃഥിവി 
മുതല്‍ സര്‍വേശ്വരന്‍വരെയുള്ള പദാര്‍ത്ഥങ്ങളുടെ 
യഥാര്‍ത്ഥജഞാനം നേടി ആ ജ്ഞാനത്തെ യഥാ 
യോഗ്യം ഉപയോഗിക്കുകയും സത്യത്തെ 
മുന്‍നിര്‍ത്തി പ്രവര്‍ത്തിക്കുകയും ചെയ്ക, ആത്മാ 
വിലേതുപോലെ മനസ്സിലും മനസ്സില്ലേതുപോലെ 
വാക്കിലും വാക്കിലേതുപോലെ പ്രവൃത്തിയിലും 
ചെയ്ക ഇതാണ്‌ വിദ്യ. ഇതിനു വിപരീതമെല്ലാം 
അവിദ്യയാണ്‌. ഒമ്പത്‌ - (സത്യം) ഒരു വസ്തു 
എങ്ങനെയാണോ അങ്ങനെതന്നെ അതിനെ 
അറിയുകയും പറയുകയും പ്രവര്‍ത്തിക്കുകയും 
ചെയ്യുക. പത്ത്‌- (അക്രോധഃ) ദ്വേഷം മുതലായ 
ദോഷങ്ങളുകറ്റി ശാന്തത മുതലായ ഗുണങ്ങളെ 
സ്വീകരിക്കുക. ഇങ്ങനെ പത്തു ലക്ഷണങ്ങളുള്ള 
ധര്‍മത്തെ പക്ഷപാതമില്ലാതെ ന്യായമായി നാല്‍ 
ആശ്രമങ്ങളിലുള്ള വരും അനുഷ്ഠിക്കണം. 
എന്നാല്‍ ഈ വേദോക്തധര്‍മത്തെ സ്വയം അനു 
ഷ്ഠിക്കുകയും അന്യരെ ഉപദേശിച്ച്‌ അനുഷ്ഠിപ്പി 
ക്കുകയും ചെയ്യുന്നത്‌ സംന്യാസിമാര്‍ക്കു വിധിച്ച 
വിശേഷ ധര്‍മമാണ്‌. 


16. ഇങ്ങനെ അല്പാല്പമായി സംഗദോഷങ്ങ 
ളെയെല്ലാം അകറ്റി ഹര്‍ഷം, ശോകം തുടങ്ങിയ 
വിപരീത ഭാവങ്ങളെ ഇല്ലാതാക്കിയ സംന്യാസി 
ര്രഹ്മത്തില്‍ ലയിക്കുന്നു. ഗൃഹസ്ഥര്‍ക്കും മറ്റെ 
ല്ാവര്‍ക്കും സകലവിധ പ്രവൃത്തികളിലും സത്യ 
നിര്‍ണ്ണയം വരുത്തിക്കൊടുത്ത്‌, അവരെ അധര്‍മ 
പ്രവൃത്തികളില്‍ നിന്ന്‌ മോചിപ്പിച്ച്‌ സകലവിധ 
സംശയനിവാരണം വരുത്തി അവരെ സത്യം 
ധര്‍മം എന്നിവയ്ക്കനു സരിച്ചു കര്‍മങ്ങളില്‍ 
പ്രവര്‍ത്തിപ്പിക്കുന്നത്‌ സംന്യാസിയുടെ പ്രധാന 
മായ കര്‍ത്തവ്യമാണ്‌. 


90 


ചോ:- സംന്യാസത്തിനു ര്രാഹ്മണര്‍ക്കു 
മാത്രമേ വിധിയുള്ളോ? അതോ ക്ഷ്ര്തിയാദിക 
ളുടെയും ധരര്‍മമാണോ? 


ഉ:- സംന്യാസത്തിന്‌ ബ്രാഹ്മണനു മാ്രമേ 
അധികാരം ഉള്ളു. എല്ലാ ജാതികളിലും 
പൂര്‍ണവില്ധാന്മാരും, ധാര്‍മികരും പരോപകാരത 
ല്പരുമായ ജനങ്ങളുടെ പേരാണ്‌ സ്രാഹ്മണര്‍ 
എന്നത്‌. പൂര്‍ണ വൈദുഷ്യം, ധര്‍മതല്പരത, 
ഈശ്വരനിഷ്ഠ, വിരക്തി, എന്നിവയില്ലാത്തവര്‍ 
സംനൃസിക്കുന്നതു കൊണ്ട്‌ ലോകത്തിന്‌ പറയ 
ത്തക്ക ഉപകാരമൊന്നും ലഭിക്കുകയില്ല. അതി 
നാല്‍ ബ്രാഹ്മണനല്ലാതെ മറ്റാര്‍ക്കും സംന്യാസ 
ത്തിന്‌ അധികാരമില്ലെന്നു ലോകര്‍ പറയാറുണ്ട്‌. 
മനുസ്മൃതിയില്‍ അതിന്‌ പ്രമാണവാക്യവുമുണ്ട്‌.- 

ഏഷ വോ/ഭിഹിതോ ധര്‍മോ ്രാഹ്മണസ്ധൃ 
ചതുര്‍വിധഃ. പുണ്യ്യോ/ക്ഷയഫലഃ പ്രേത്യ രാജ 
ധര്‍മം നിബോധത. (മനു. 6. 97) 

മഹാനായ മനു പറയുന്നു:- “അല്ലയോ ജ്ഷി 
ജനങ്ങളേ, ര്രഹ്മചര്യം, ഗാര്‍ഹസ്ഥ്യം, വാനപ്ര 
സ്ഥം, സംന്യാസം എന്നീ നാല്‍ ആശ്രമങ്ങള്‍ 
സ്വീകരിക്കുന്നത്‌ ബ്രാഹ്മണന്റെ ധര്‍മമാണ്‌. ഇഹ 
ത്തില്‍ പുണ്യരൂപമായതും, പരത്തില്‍ മോക്ഷ 
മെന്ന അക്ഷയാനന്ദത്തെയും നല്‍കുന്നതാണ്‌ 
സംന്യാസധര്‍മം. ഇനി ഞാന്‍ പറയുന്ന രാജധര്‍മ 
മെന്തെന്ന്‌ കേള്‍ക്കുവിന്‍്‌* സംന്യാസം സ്വീകരി 
ക്കുവാന്‍ ്രാഹ്മണനാണ്‌ അധികാരമെന്നും 
ക്ഷ്രതിയാദികള്‍ക്ക്‌ ദ്രഹ്മചര്യാശ്രമത്തിനേ അധി 
കാരമുള്ളു എന്നും സിദ്ധിക്കുന്നു. 

ചോ:- എന്തിനാണ്‌ സംന്യാസം സ്വീകരിക്കു 
ന്നത്‌?" 

ഉ:- ശരീരത്തില്‍ ശിരസ്സെന്നവണ്ണം ചതുരാശ്ര 
മങ്ങളില്‍ സംന്യാസവും അത്യന്താപേക്ഷിതമാണ്‌. 
സംന്യാസാഗശ്രമമില്ലലെങ്കില്‍ വിദ്യാ, ധര്‍മം എന്നി 
വ, ഒരിക്കലും അഭിവൃദ്ധിപ്പെടുകയില്ല. മറ്റു മൂന്നാ 
ശ്രമങ്ങളിലുളളവര്‍ക്കും വിദ്യാദ്ധ്യയനം, ഗൃഹക്യ 
ത്യനിര്‍വഹണം, തപശ്ചര്യ എന്നിവയുളളതി 
നാല്‍ വളരെ കുറച്ചു സമയമേ ഒഴിവു ലഭിയ്ക്കു. 
മറ്റു മൂന്നാശ്രമക്കാര്‍ക്കും പക്ഷപാതമില്ലാതെ 
പെരുമാറാന്‍ പ്രായാസമാണ്‌. സര്‍വഥാ സ്വതന്ത്ര 
നായ സംസന്യാസിക്ക്‌ സാധിക്കുന്ന്രത ലോകോപ 
കാരം ചെയ്യുവാന്‍ ഇതര ആശ്രമക്കാര്‍ക്കു കഴി 
യുകയില്ല. സത്യവിദ്യയാല്‍ പദാര്‍ത്ഥവിജ്ഞാനം 





7 ഈ വിഷയത്തെപ്പറ്റി ന്യായദര്‍ശനം 2-1. 58.61 ന്റെ 
വാത്സ്യായനഭാഷ്യത്തില്‍ ചര്‍ച്ച ചെയ്തിട്ടുണ്ട്‌. 


അഞ്ചാം സമുല്ലാസം 





സത്യാര്‍ഥ്പ്രകാശം 8൭ 





നേടുവാന്‍ സംന്യാസിക്കു ലഭിക്കുന്ന്രത സമയം 
ഇതര ആശ്രമികള്‍ക്കു ലഭ്യമല്ല. (്രഹ്മചര്യത്തില്‍ 
നിന്നു നേരിട്ടു സംന്യാസം സ്വീകരിച്ചയാളിന്‌ 
സതൃശിക്ഷണത്താല്‍ ലോകത്തിന്‌ ഉണ്ടാക്കികൊ 
ടുക്കുവാന്‍ കഴിയുന്ന്ര്തയും അഭിവൃദ്ധിയും ഉന്ന 
തിയും ഗൃഹസ്ഥ-വാനപ്രസ്ഥങ്ങള്‍ക്കുശേഷം 
സംനൃസിക്കുന്നയാളിന്‌ നേടിക്കൊടുക്കുവാന്‍ 
സാദ്ധ്യമല്ല. 

ചോ:- സംന്യാസം സ്വീകരിക്കുന്നത്‌ ഈശ്വ 
രേച്ചയ്ക്കു വിരുദ്ധമാണ്‌. മനുഷ്യര്‍ വര്‍ദ്ധിക്ക 
ണമെന്നാണ്‌ ഈശ്ചരേച്ചു. ഗൃഹസ്ഥാശ്രമം സ്വീക 
രിക്കാത്തവനന്‍ സന്താനം ഉണ്ടാവുകയില്ല. 
സംന്യാസം മുഖ്യമാണെന്ന്‌ കരുതി, എല്ലാവരും 
സംനൃസിച്ചാല്‍ മനുഷ്യന്റെ വംശനാശം വന്നു 
പോകും. 


ഉ:- ശരി, വിവാഹിതരായ അനേകം പേര്‍ക്ക്‌ 
സന്താനമില്ല. ഉണ്ടായി ഉടന്‍ നശിക്കുന്നുമുണ്ട്‌. 
അതും ഈശ്വരേച്ഛയ്ക്കു വിരുദ്ധമാണെന്നു വരും. 
“യത്നേകൃതേ യദി ന സിധ്യതി കോ്‌രത 
ദോഷ” എന്നൊരു കവി പറഞ്ഞിട്ടുണ്ട്‌, 
അര്‍ത്ഥം:- പരിശ്രമിച്ചിട്ടും കാര്യസിദ്ധി ഇല്ലെങ്കി 
ലെന്തു ദോഷം? ദോഷമില്ലെന്നര്‍ത്ഥം”. എന്നാണ്‌ 
നിങ്ങള്‍ പറയുന്നതെങ്കില്‍ ഞാന്‍ ചോദിക്കട്ടെ, 
ഗൃഹസ്ഥാശ്രമികള്‍ക്ക്‌ അനേകം സന്താനങ്ങള്‍ 
ഉണ്ടാവുകയും അവര്‍ പരസ്പരം വിരോധിച്ച്‌ 
തമ്മില്‍ത്തല്ലി മരിക്കുകയും ചെയ്താല്‍ എത്ര 
വലിയ വിപത്താണത്‌? വിരുദ്ധാഭിപ്രായം 
നിമിത്തം വളരെ യുദ്ധങ്ങളുണ്ടാകുന്നുണ്ട്‌. 
സംന്യാസി വൈദികധര്‍മം മാര്രം ഉപദേശിച്ച്‌ പര 
സ്പര സ്നേഹം വളര്‍ത്തിയാല്‍ ലക്ഷക്കണക്കി 
നാളുകള്‍ രക്ഷപെടും. ആയിരം ഗൃഹസ്ഥരെ 
പ്പോലെ മനുഷ്യരെ വര്‍ദ്ധിപ്പിക്കും. വിഷയസുഖാ 
സക്തിയെ തൃജിച്ച്‌ എല്ലാ മനുഷ്യര്‍ക്കും 
സംന്യാസം സ്വീകരിക്കാന്‍ ഒരിക്കലും സാധ്യമ 
ല്ല. സംന്യാസിമാരുടെ ഉപദേശം കൊണ്ട്‌ ധാര്‍മി 
കരായ മനുഷ്യരെല്ലാം സംന്യാസിയുടെ പുത്ര 
ന്മാരാണെന്നു വിചാരിക്കണം. 


ചോ:- “ഞങ്ങള്‍ക്കു കര്‍ത്തവ്യമൊന്നും ഇല്ല. 
ഭക്ഷണവും വസ്ര്രവും ഭിക്ഷ വാങ്ങി ആനന്ദ 
മായി കഴിയണം അര്രതന്നെ. അവിദ്യാരുപി 
യായ സംസാരത്തില്‍ മുങ്ങി തലവേദനയെന്തി 
നുണ്ടാക്കണം? “ഞാന്‍ ബ്രഹ്മമാണ്‌ എന്നു വിചാ 
രിച്ച്‌ സന്തുഷ്ടനായി കഴിയണം. ഉപദേശം തേടു 





8 പഞ്ചതന്ത്രം മിര്രഭേദം കഥ 4 ശ്ലോകം 217 


97 


ന്നവരോട “നീയും ബ്രഹ്മമാണ്‌; നിന്നെ പുണ്യ 
പാപങ്ങള്‍ സ്പര്‍ശിക്കുകയില്ല; എന്തെന്നാല്‍ 
ശീതോഷ്ണങ്ങള്‍ ശരീരത്തിന്റെയും, വിശപ്പും 
ദാഹവും പ്രാണന്റെയും, സുഖദുഃഖങ്ങള്‍ മന 
സിന്റെയും ധര്‍മമാണ്‌. ലോകമേ മിഥ്യ. ലാകിക 
വ്ൃത്തികളെല്ലാം ഭാവനയും അസത്ൃവുമാക 
യാല്‍ അതില്‍ പെട്ടുഴലുന്നത്‌ ബുദ്ധിയല്ല. 
പുണ്ൃവും പാപവും ദേഹത്തിന്റെയും ഇന്ദ്രിയ 
ങ്ങളുടേയും ധര്‍മമാണ്‌; ആത്മാവിന്റേതല്ല”” 
എന്നുപദേശിക്കും. ഇങ്ങനെയാണ്‌ സംസ്യ്യാസി 
മാര്‍ പറയുന്നത്‌. ഇതില്‍ നിന്നു വൃത്യാസമു 
ളള സംസന്യാസത്തെപ്പറ്റിയാണ്‌ അങ്ങു പറയുന്ന 
ത്‌. ഏതാണ്‌ സത്യം. ഏതാണസത്യം? 

ഉ:- അവര്‍ക്കു നല്ല കാര്യങ്ങളൊന്നും ചെയ്യു 
വാനില്ലെന്നോ? നോക്കൂ! “വൈദികൈശ്ചൈവ 
കർമഭിഃ” 0 “എന്നാണു മനുവചനം. വൈദികകര്‍മ 
ങ്ങള്‍-ധര്‍മാനുസൃതവും സത്യവുമായകര്‍മങ്ങള്‍ 
-സംന്യാസിമാരും അവശ്യം അനുഷ്ഠിക്കണമെ 
ന്നാണിതിനര്‍ത്ഥം. ഭക്ഷണം വസ്ത്രം മുതലായവ 
ഉപേക്ഷിക്കുവാന്‍ അവര്‍ക്കു കഴിയുമോ? അതു 
പോലും ഉപേക്ഷിക്കുവാന്‍ ശക്തരല്ലാത്ത അവര്‍ 
ശ്രേഷ്ഠകര്‍മങ്ങള്‍ തൃജിക്കുന്നതു കൊണ്ട്‌ പതി 
തരും പാപികളുമാവുകയില്ലേ? ഗൃഹസ്ഥരില്‍ 
നിന്ന്‌ ഭക്ഷണം വസ്ത്രം മുതലായവ വാങ്ങുകയും 
അവര്‍ക്ക്‌ അതിന്‌ പ്രത്യുപകാരം ചെയ്യാതിരിക്കു 
കയുമാണെങ്കില്‍ അതു മഹാപാപമല്ലേ? കാണു 
കയും കേള്‍ക്കുകയും ചെയ്യാതിരുന്നാല്‍ കണ്ണും 
ചെവിയും കൊണ്ട്‌ പ്രയോജനമില്ല. അതുപോലെ 
സത്യോപദേശം നല്‍കുകയും വേദാദിശാസ്ര്ര 
ങ്ങളുടെ മനനവും പ്രചാരവും നടത്തുകയും 
ചെയ്യാതിരുന്നാല്‍ സംന്യാസിമാര്‍ ലോകത്തിന്‌ 
ഭാരമാവുകയേ ഉള്ളൂ. അവിദ്യയുടെ സ്വരൂപമായ 
പ്രപഞ്ചത്തെപ്പറ്റി ചിന്തിച്ചു തലപുകയ്ക്കുന്നതെ 
ന്തിനെന്ന്‌ എഴുതുകയും പറയുകയും മറ്റും ചെയ്യു 
ന്നവരാണ്‌ മിഥ്യയും പാപികളും. ശാരീരിക കര്‍മ 
ങ്ങളെല്ലാം തന്നെ ആത്മാവിന്റെ കര്‍മങ്ങളാണ്‌. 
ആത്മാവാണ്‌ അവയുടെ ഫലം അനുഭവിക്കുന്ന 
ത്‌. ജീവാത്മാവ്‌ പ്രഹ്മമാണെന്നു പറയുന്നവര്‍ 
അവിദ്യയില്‍ നിദ്രകൊളളുന്നു. ജീവന്‍ അല്പനും 
അല്പജ്ഞ നുമായിരിക്കെ ര്രഹ്മം സര്‍വവ്യാ 
പിയും സര്‍വജ്ഞനുമാണ്‌. ബ്രഹ്മം നിത്യ ശുദ്ധ 
ബുദ്ധമുക്ത സ്വഭാവിയാണെങ്കില്‍ ജീവാത്മാവ്‌, 
ചിലപ്പോള്‍ മുക്തനും ചിലപ്പോള്‍ ബദ്ധനും ആകു 
ന്നു. സര്‍വവ്യാപിയും സര്‍വജ്ഞനുമായ ബ്രഹ്മ 





9 മനു, 6/75 





ജി 


ി 
ര  സത്യാര്‍ഥ്പ്രകാശം 


വാന്പ്രസ്ഥ - സന്യാസവിധി 





ത്തിന്‌ ഒരിക്കലും തെറ്റോ അവിദ്യയോ ഉണ്ടാവു 
കയില്ല. ജീവന്‍ ജ്ഞാനവും അജ്ഞാനവും മാറി 
മാറി ഉണ്ടാകുന്നു. (്രഹ്മത്തിന്‌ ജനനമരണദുഃഖം 
ഒരിക്കലും ഉണ്ടാകുന്നില്ല. ജീവന്‍ അതുണ്ടാകു 
ന്നു. അതിനാല്‍ ജീവനും .്രഹ്മവും ഒന്നാണെന്ന 
ഉപദേശം മിഥ്യയാണ്‌. 


ചോ:- സംന്യാസി സര്‍വകര്‍മ പരിത്യാഗിയും 
അഗ്നി, ലോഹം എന്നിവ തൊടുകയില്ലെന്നും പറ 
യുന്നതു ശരിയോ തെറ്റോ? 


ഉ:- ശരിയല്ല. ““സമൃങ് നിതൃമാസ്തേ 
യസ്മിന്‍, യദ്വാ സമ്ൃങ്്‌ നൃസ്ൃന്തി ദുഃഖാനി 
കര്‍മാണി യേന സ സംസ്യാസഃഃ സ പ്രശസ്തോ 
വിദൃതേ യസ്യ സ സംന്യാസി” ദുഷ്കര്‍മങ്ങള്‍ 
തൃജിച്ച്‌ സത്വഭാവത്തോടുകൂടി വര്‍ത്തിക്കുന്നവ 
നാണ്‌ സംന്യാസി. അതിനാല്‍ സത്കര്‍മങ്ങളനു 
ഷ്ഠിക്കുന്നവനും ദുഷ്കര്‍മങ്ങളെ ദൂരെ തൃജിക്കു 
ന്നവനുമാണ്‌ സംന്യാസി. 

ചോ:- അധ്യാപനവും ഉപദേശവും ഗൃഹസ്ഥാ 
ശ്രമക്കാര്‍ നടത്തുന്നുണ്ട്‌. പിന്നെ സന്യാസിമാ 
രെക്കൊണ്ട്‌ എന്താണു പ്രയോജനം? 


ഉ:- എല്ലാവരും സത്യോപദേശം കൊടുക്കു 
കയും കേള്‍ക്കുകയും ചെയ്യണം. പക്ഷേ സന്യാ 
സിക്ക്‌ ഉണ്ടാകാവുന്ന്രതയും സമയവും, പക്ഷപാ 
തമില്ലായ്മയും ഗൃഹസ്ഥന്‍ ഉണ്ടാവുകയില്ല. പുരു 
ഷന്മാര്‍ പുരുഷന്മാര്‍ക്കും സ്ര്രീകള്‍ സ്ര്തീ 
കള്‍ക്കും ഉപദേശവും വിദ്യയും നല്‍കേണ്ടത്‌ 
ര്രാഹ്മണരുടെ കടമയാണ്‌. എന്നാല്‍ ദൂരയാത്ര 
നിരന്തരം ചെയ്യുവാന്‍ സംന്യാസിക്കു കിട്ടുന്ന്രത 
സൌകര്യം ഗൃഹസ്ഥരായ ബ്രാഹ്മണര്‍ക്കു പോലും 
കിട്ടുകയില്ല. (ബ്രാഹ്മണര്‍ വേദവിരുദ്ധമായി 
വല്ലതും ചെയ്താല്‍ അവരെ നിയന്ത്രിക്കേണ്ടത്‌ 
സംന്യാസിയാണ്‌. അതിനാല്‍ സംന്യാസം 
ഉചിതം തന്നെ. 


ചോ:- “ ഏകരഠ്രതിം വസേത്‌ ഗ്രാമേ" 
ഇത്യാദി വചനത്താല്‍ ഒരിടത്ത്‌ ഒരു രാതി 
മാത്രമേ സംന്യാസി വസിക്കാവു. കൂടുതല്‍ 
പാടില്ലല്ലോ? 

ഉ:- ഇത്‌ ഒട്ടൊരംശത്തില്‍ നല്ലതാണ്‌. ഒരിടത്തു 
തന്നെപാര്‍ത്താല്‍ ലോകര്‍ക്ക്‌ വലിയ ഉപകാര 
മൊന്നും ഉണ്ടാവുകയില്ല. ഒരു സ്ഥലത്തിനോട്‌ 
വിശേഷാഭിനിവേശം ഉണ്ടാവുകയും രാഗദ്വേഷ 





10 നാരദ - പരിധ്രാജക ഉപനിഷത്തില്‍ 4/14, ഗൌതമ 
ധര്‍മസൂധ്രം 3 1, സംന്യാസോപനിഷത്ത്‌ എന്നീ അപ്രാമാ 
ണിക ഗ്രന്ഥങ്ങളില്‍ ഈ വചനം കാണാം. 


98 


ങ്ങള്‍ വര്‍ദ്ധിക്കുകയും ചെയ്യും. എന്നാല്‍ ഒരിടത്തു 
താമസിക്കുന്നതു കൊണ്ട്‌ വിവിധ ഉപകാരങ്ങള്‍ 
ഉണ്ടാകുമെങ്കില്‍ അങ്ങനെ ചെയ്യണം. ജനകമഹാ 
രാജാവിന്റെയടുത്ത്‌ പഞ്ചശിഖരവും മറ്റു സംന്യാ 
സിമാരും ആണ്ടില്‍ നന്നാലു മാസം വീതം വള 
രെക്കാലം വസിച്ചിരുന്നു. “ഏകരാത്രീം വസേത്‌ 
ഗ്രാമേ” 10 എന്നത്‌ ഇക്കാലത്തെ കപടസംന്യാസി 
മാരുടെ സൃഷ്ടിയാണ്‌. അക്കൂട്ടര്‍ ഒരിടത്ത്‌ അധി 
കകാലം താമസിക്കുന്ന പക്ഷം അവരുടെ പൊള്ള 
ത്തരം വെളിവാകും. അവര്‍ക്കധികം വളരുവാന്‍ 
അസാദ്ധ്യമാകും. 


ചോ:- “യതീനാം കാഞ്ചനം ദദ്യാത്താംബുലം 
ര്രഹ്മചാരിണാം. ചരാണാമഭയം ദദ്യാത്സ ന 
രോനരകം ര്വജേത്‌"ല" സംന്യാസി മാര്‍ക്ക്‌ 
സ്വര്‍ണം ദാനം ചെയ്യുന്നവന്‍ നരകം പ്രാപിക്കു 
മെന്നല്ലേ ഇതിനര്‍ത്ഥം? 


ഉ:- വര്‍ണാശ്രമവിരോധികളായ സ്ര്പദായി 
കളും സ്വാര്‍ത്ഥക്കടലുകളായ പൌരാണികരും കൂടി 
എഴുതി വിട്ടതാണിത്‌. സംന്യാസിമാര്‍ക്ക്‌ പണം 
കിട്ടിയാല്‍ തങ്ങളെ എതിര്‍ക്കുവാന്‍ അവര്‍ ശക്തി 
മാന്മാരാകുമെന്നും അവര്‍ തങ്ങളെ നശിപ്പിക്കു 
മെന്നും, സംന്യാസിമാര്‍ തങ്ങള്‍ക്കധീനരായിരി 
ക്കയാണ്‌ നല്ലതെന്നും അവര്‍ കരുതുന്നു. ഭിക്ഷാ 
ദികളെല്ലാം തങ്ങളുടെ അധീനത്തിലായാല്‍ 
സംന്യാസിമാര്‍ ഭയപ്പെടും. മൂഡര്‍ക്കും സ്വാര്‍ത്ഥി 
കള്‍ക്കും ദാനം ചെയ്യുന്നതു നല്ലതാണെങ്കില്‍ പഠി 
പ്പുള്ള പരോപകാരികളായ സംന്യാസിമാര്‍ക്ക്‌ 
ദാനം നല്‍കുന്നതില്‍ ഒരു ദോഷവുമില്ല. വിവി 
ധാനിച രത്നാനി വിവിക്തേഷുപപാദയേത്‌. 0 
എന്നാണു മനുവചനം, വിവിധരത്നങ്ങളും 
സ്വര്‍ണവും ധനവും വിവക്തന്മാര്‍ക്ക്‌ -സംന്യാ 
സിമാര്‍ക്ക്‌- കൊടുക്കണം എന്നര്‍ത്ഥം. കൂടാതെ 
നിങ്ങള്‍ പറഞ്ഞത്‌ അര്‍ത്ഥമില്ലാത്തതാണു 
താനും. സംന്യാസിമാര്‍ക്കു സ്വര്‍ണം കൊടുക്കുന്ന 
ദാതാവ്‌ നരകത്തില്‍ പോകുമെങ്കില്‍ വെള്ളി, 
മുത്ത്‌, വ്രജം മുതലായവ കൊടുക്കുന്നവന്‍ സ്വര്‍ഗ 
ത്തില്‍ പോകുമോ? 


ചോ:- മുമ്പേ ചൊല്ലിയ ശ്ലോകത്തില്‍ പിശകു 





11 211-ഠം പേജിലെ 10-ാമത്തെ അടിക്കുറിപ്പ്‌ നോക്കുക. 

12 ലഘുപരാശരസ്മൃതി 1/51 മായി താരതമ്യം ചെയ്യുക.:- 
യതയേ കാഞ്ചനം ദത്വാതാംബൂലം (്രഹ്മചാരിണേ 
ചൌരേഭ്യോ/പഭയം ദത്വാ ദാതാ /പി നരകം (വജേത്‌. 12 
മനു. 7, 6. ധനാനിതു യഥാശക്തി വിച്രേഷു പ്രതിപാദയേ 
ത്‌. വേദവിത്സുവിവിക്തേഷു പ്രേത്യ സ്വര്‍ഗം സമള്‍നുതേ 
ഇതുമായി താരതമ്യം ചെയ്യുക. 


അഞ്ചാം സമുല്ലാസം 





പറ്റിപ്പോയി. “യതി ഹസ്തേധനം ദദ്യാത്‌”” എന്ന 
താണ്‌ ശരി. സംസ്യാസിയുടെ കൈയ്യില്‍ പണം 
കൊടുക്കുന്നവന്‍ നരകത്തിലേക്കു പോകുമെ 
ന്നര്‍ത്ഥം. 


ഉ:- ഇതും ഏതോ അക്ഷരവൈരി എഴുതിവ 
ച്ചതാണ്‌. പണം കൈയ്യില്‍ കൊടുത്താല്‍ ദാതാവ്‌ 
നരകത്തില്‍ പോകുമെങ്കില്‍ കാല്‍ക്കലോ, കിഴി 
കെട്ടിയോ വച്ചുകൊടുത്താല്‍ സ്വര്‍ഗത്തിലേക്കു 
പോകാമല്ലോ. ഈ പാഠഭേദമൊന്നും ശരിയല്ല. 
സംന്യാസി നിത്യവൃത്തിക്ക്‌ ആവശ്യമായതില 
ധികം ധനം കൈവശം വയ്ക്കുന്ന പക്ഷം ചോര 
ഭയം, അത്യാഗ്രഹം എന്നിവയുണ്ടാകുവാന്‍ സാധ്യ 
തയുണ്ട്‌. എന്നാല്‍ വിദ്വാന്‍ അനുചിതമായ 
തൊന്നും ചെയ്യുകയില്ല. അത്യാധ്രഹത്തില്‍ പെടു 
കയുമില്ല. എന്തെന്നാല്‍ അവന്‍ മുമ്പ്‌ ബ്രഹ്മചര്യ 
ത്തിലോ, ഗൃഹസ്ഥാശ്രമത്തിലോ വച്ച്‌ സുഖങ്ങ 
ളറിയുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ടാ 
വും. ബ്രഹ്മചര്യത്തില്‍ നിന്ന്‌ സംനൃസിച്ചവന്‍ ഒരി 
ക്കലും ഒന്നിലും ആസക്തനാകാത്ത പൂര്‍ണവിര 
ക്തനായിരിക്കും. 


ചോ:- ശ്രാദ്ധനാളില്‍ സംന്യാസി വീട്ടില്‍ വരി 
കയോ വസിക്കുകയോ ചെയ്താല്‍ പിതൃക്കള്‍ 
ഓടിപ്പോകുമെന്നും നരകത്തില്‍ വീഴുമെന്നും 
ലോകര്‍ പറയുന്നു. 


ഉ:- ഒന്നാമത്‌, മരിച്ചുപോയ പിതൃക്കള്‍ മടങ്ങി 
വരുന്നതും ഈട്ടുന്ന ര്രാദ്ധം അവര്‍ക്കു കിട്ടു 
ന്നതും അസംഭവ്യവും വേദത്തിനും യുക്തിക്കും 
വിരുദ്ധവുമാകയാല്‍ അസത്യമാണ്‌. വരാത്തവന്‍ 
ഓടിപ്പോകുന്നതെങ്ങനെ? ജീവാത്മാക്കള്‍ സ്വന്തം 
പാപപുണ്യങ്ങളനുസരിച്ച്‌ ഈശ്വരീയ വ്യവസ്ഥ 
യാല്‍ മരണാനന്തര ജ്മ്മമെടുക്കുന്നതിനാല്‍ അവര്‍ 
എങ്ങനെ വരും? ഇതും ഉദരനിമിത്തം ബഹുക്യ 
തവേഷക്കാരായ പൌരാണികരുടെയും വൈരാഗി 
കളുടെയും കെട്ടുകഥയാണ്‌. മരിച്ചവര്‍ക്കു ശ്രാദ്ധം 
ഈട്ടുന്നത്‌ വേദാദിശാസ്ത്രങ്ങള്‍ക്കു വിരുദ്ധമാക 
യാല്‍ സംന്യാസി ചെന്നാല്‍ അന്ധവിശ്വാസികള്‍ 
ഓടുമെന്നതു ശരിയാണ്‌. 


ചോ:- ബ്രഹ്മചരൃത്തില്‍ നിന്ന്‌ സംന്യാസം 
സ്വീകരിക്കുന്നവന്‍ ജീവിതം വിഷമകരമാകും. 
കാമവാസനയടക്കുന്നതും അതികഠിനമാണ്‌. 
അതിനാല്‍ ഗൃഹസ്ഥാശ്രമവും കഴിഞ്ഞ്‌ സംനൃ 
സിക്കുന്നതാണ്‌ നല്ലത്‌. 

ഉ:- ജീവിതം വിഷമകരവും, ഇന്ദ്രിയങ്ങള്‍ അട 
ങ്ങുകയുമില്ലെങ്കില്‍ ്രഹ്മചര്യത്തില്‍ നിന്നു സന്യ 


99 





സിക്കരുത്. ഇന്ദ്രിയങ്ങളടക്കുവാന്‍ സമര്‍ത്ഥന്‍ 
എന്തുകൊണ്ടു സംന്യസിച്ചുകൂടാ? വിഷയാസക്തി 
യുടെ ദോഷങ്ങളും വീര്യസംരക്ഷണത്തിന്റെ 
ഗുണവും അറിയുന്നവര്‍ ഒരിക്കലും വിഷയാസ 
ക്തന്മാരാവുകയില്ല. അവരുടെ വീര്യം അവരുടെ 
വിചാരമാകുന്ന അഗ്നിക്ക്‌ ഇന്ധനമാകുന്നു. 
അതില്‍ വിനിയോഗിക്കുന്നു. വൈദ്യന്റെയും 
ഓഷധങ്ങളുടെയും ആവശ്യം രോഗികള്‍ക്കുള്ള 
രര, രോഗമില്ലാത്തവര്‍ക്കില്ല. അതുപോലെ വിദ്യ, 
ധര്‍മം എന്നിവയുടെ പുരോഗതിയും ലോകോപ 
കാരവുമാണ്‌ തങ്ങളുടെ ജീവിതലക്ഷ്യമെന്നു കരു 
തുന്നവരാരും വിവാഹം ചെയ്യരുത്‌. പഞ്ചശിഖന്‍ 
മുതലായ പുരുഷന്മാരും ഗാര്‍ഗി തുടങ്ങിയ 
സ്ര്രീകളും അങ്ങനെയായിരുന്നു. സംന്യാസ 
ത്തിന്‌ അധികാരികളല്ലാതെ അനധികാരികള്‍ 
സന്യസിക്കുന്നതുചിതമല്ല. അനധികാരികള്‍ 
സ്വയം അധഃപതിക്കും. അന്യരേയും അധഃപതി 
പ്പിക്കും. ചക്രവര്‍ത്തിയെ സ്രമാട്ട്‌ (സാമന്തരുടെ 
രാജാവ്‌) എന്നു പറയുന്നതുപോലെ സന്യാസിയെ 
പരിര്വാട്‌ എന്നു പറയുന്നു. എന്നാല്‍ രാജാവ്‌ 
തന്റെ നാട്ടിലും നാട്ടാര്‍ക്കും മാത്രമാണ്‌ ആദരണീ 
യന്‍. സംന്യാസിയെയാകട്ടെ സര്‍വ്രത പൂജിക്കുന്നു. 

വിദ്വത്തം ച നൃപത്വം ച നൈവ തുല്യം കദാ 
ചന. സ്വദേശേ പുജ്യതേ രാജാ വിദ്വാന്‍ സര്‍വ്രത 
പൂജ്യതേ. 0" 

ചാണക്യനീതിശാസ്രതത്തിലെ ശ്ലോകമാണിത്‌. 
വിദ്വാന്‍ രാജാവ്‌ എന്നിവര്‍ ഒരിക്കലും തുല്യരല്ല. 
കാരണം രാജാവിനെ തന്റെ രാജ്യത്തു മാര്രം ആദ 
രിക്കുകയും സത്ക്കരിക്കുകയും ചെയ്യുമ്പോള്‍ 
വിദ്വാന്‍ സര്‍വ്രത ബഹുമാനാദരങ്ങള്‍ക്കു പാത്ര 
മാകുന്നു. 

അതിനാല്‍ വിദ്യാഭ്യാസം, സുശിക്ഷിതത്വം 
ബലം എന്നിവ സമ്പാദിക്കുന്നതിന്‌ ബ്രഹ്മചര്യ 
വും, നല്ലതും ശ്രേഷ്ഠവുമായതെല്ലാം സാധിക്കു 
വാന്‍ ഗൃഹസ്ഥാശ്രമവും, മനനം, ധ്യാനം വിജ്ഞാ 
നാഭിവ്ൃദ്ധി എന്നിവയ്ക്കും, തപസനുഷ്ഠിക്കാനു 
മായി വാന്രപസ്ഥാശ്രമവും, വേദാദിസതൃശാസ്ത്ര 
ങ്ങളുടെ പ്രചാരം, ദുഷ്ടകൃത്യങ്ങള്‍ തൃജിച്ച്‌ 
ധാര്‍മികവ്ൃത്തികള്‍ സ്വീകരിക്കുക, സത്യോപദേ 
ശത്തില്‍ എല്ലാവരുടെയും സംശയനിവൃത്തി വരു 
ത്തുക എന്നിവയ്ക്കായി സംന്യാസാശ്രമവും വിധി 
ച്ചിരിക്കുന്നു. എന്നാല്‍ സംന്യാസാശ്രമത്തിന്റെ 





13 ചാണകൃശതകം 3 


യര്‍ സത്യാര്‍ഥപ്രകാശം 





മുഖ്യധര്‍മമായ സത്യ്യോപദേശാദികള്‍ ചെയ്യാത്ത 
വര്‍ പതിതരും നരകഗാമികളുമാകും. അതിനാല്‍ 
സംന്യാസിമാരെല്ലാം സത്യമുപദേശിച്ച്‌ സംശയ 
നിവൃത്തി വരുത്തിക്കൊടുത്ത്‌, വേദാദിസത്യശാ 
സ്ത്രങ്ങള്‍ പഠിപ്പിച്ച്‌, വൈദികധര്‍മത്തെ പോഷി 
പ്പിച്ച്‌ ലോകത്തിനെല്ലാം ശ്രേയസ്സു വരുത്തണം. 


ചോ:- സംന്യാസിമാരില്‍ നിന്നു ഭിന്നരും 
സാമി, വൈരാഗി, യോഗി, ഗോസായി തുടങ്ങിയ 
പേരുകളുള്ള വരും സാന്യാസാശഗ്രമത്തില്‍ 
ഉള്‍പ്പെട്ടവരാണോ? 

ഉ:- അല്ല. അവരില്‍ സംന്യാസത്തിന്റെ ലക്ഷ 
ണമൊന്നുമില്ലല്ലോ. വേദവിരുദ്ധമായി പ്രവര്‍ത്തി 
ക്കുകയും തങ്ങളുടെ മതാചാര്യന്മാരുടെ വാക്കു 
കളെ വേദത്തിലുപരി ബഹുമാനിക്കുകയും 
ചെയ്യുന്ന അവര്‍ തങ്ങളുടെ മതത്തെ മാത്രം പ്രശം 
സിക്കുകയും അസതൃജാലത്തില്‍ പെട്ട സ്വാര്‍ത്ഥം 
നേടുവാന്‍ മറ്റുള്ളവരെ തങ്ങളുടെ മതത്തില്‍ അക 
പ്പെടുത്തുകയും ചെയ്യുന്നു. ലോകനന്മ വരുത്തു 
ന്നതു പോകട്ടെ; ലോകരെ വഞ്ചിച്ച്‌ അധഃപ 
തിപ്പിച്ച്‌ അവര്‍ സ്വാര്‍ത്ഥം നേടുന്നു. അതിനാല്‍ 
അവരെ സംന്യാസികളായി ഗണിക്കാവുന്നതല്ല. 
അവര്‍ വലിയ സ്വാര്‍ത്ഥാശ്രമികളാണെന്നതില്‍ 
സംശയലേശമില്ല. സ്വയം ധര്‍മം അനുഷ്ഠിച്ച്‌ മനു 
ഷ്ൃവര്‍ഗത്തെ ധര്‍മമമാര്‍ഗത്തില്‍ പ്രവര്‍ത്തിപ്പിച്ച്‌, 
ഇഹലോകത്തിലും പരലോകത്തിലും - ഈ ജന്മ 
ത്തിലും വരും ജന്മത്തിലും- സ്വര്‍ഗം അഥവാ 
സുഖം അനുഭവിക്കുകയും അന്യരെ അനുഭവിപ്പി 
ക്കുകയും ചെയ്യുന്ന ധര്‍മാത്മാക്കളാണ്‌ സംന്യാ 
സിമാരായ മഹാത്മാക്കള്‍. 


സാക്ഷിപ്തമായി സംന്യാസാഗ്രമ(്രമം 
ഇതാണ്‌. അടുത്തതില്‍ രാജധര്‍മവും പ്രജാ 
ധര്‍മവും എഴുതാം. 
ശ്രീമദ്‌ ദയാനന്ദസ്വാമികളാല്‍ വിരചിതമായ 
സത്യാര്‍ഥ്ര,പകാശത്തില്‍ 
വാനപ്രസ്ഥ-സംന്ധ്ാസാശ്രമ പ്രതിപാദകമായ 
അഞ്ചാം സമുല്ലാസം കഴിഞ്ഞു. 


100 


വാനപ്രസ്ഥ - സന്യാസവിധി 


[5 


ആറാം സമുല്ലാസം 


സത്യ്യാര്‍ഥപ്രകാശം 
രാജധര്‍മം 


അഥ രാജധരര്‍മം പ്രവക്ഷ്യാമഃ 
ഇനി രാജധര്‍മം വ്യാഖ്യാനിക്കുന്നു. 


1. രാജധരമാന്പപവക്ഷ്യാമി യഥാവ്യത്തോ ഭവേ 
ന്ന്ൃപഃ. സംഭവശ്ച യഥാ തസ്യ സിദ്ധിശ്ച പരമാ 
യഥാ.. 


2, ്രാഹ്മം പ്രാപ്തേന സംസ്കാരം ക്ഷ്ത്തി 
യേണ യഥാവിധി. സര്‍വസ്യയാസ്വ യഥാമ്്യായമ്‌ 
കര്‍ത്തവ്യം പരിരക്ഷണമ്‌..(മനുസ്മൃതി 7. 1,2)0 ' 


നാലുവര്‍ണങ്ങള്‍, നാല്‍ ആശ്രമങ്ങള്‍ എന്നി 
വയുടെ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി പറഞ്ഞതി 
നുശേഷം മനു ജുഷിമാരോട്‌ രാജധര്‍മങ്ങളേവ 
യെന്നും രാജാവ്‌ എപ്രകാരമായിരിക്കണമെന്നും 
പറയുന്നു. അങ്ങനെയൊരു രാജാവ്‌ 2 ” എങ്ങനെ 
യുണ്ടാകും. പരമസിദ്ധി എങ്ങനെ ഭവിക്കും 
എന്നെല്ലാം സര്‍വവിധേനയും പറയുന്നു. (1) 

പരമവിദ്വാന്‍ പ്രാഹ്മണനാകുന്നതുപോലെ, 
വിദ്വാനും സുശിക്ഷിതനുമായ ക്ഷ്രതിയന്‍ രാജ്യ 
രക്ഷയെന്ന കര്‍ത്തവ്യം ന്യായാനുസൃതം യഥാ 
വിധി ചെയ്യേണ്ടതാണ്‌. അതിന്റെ രീതി ഇപ്രകാ 
രമാണ്‌. 

(മൂന്നു സഭകള്‍) 

ര്രീണി രാജാനാ വിദഥേ പുരൂണി പരി 

വിശ്വാനി ഭൂഷഥഃ സദാംസി. (9. 3. 38. 6) 

ഈശ്വരന്‍ ഉപദേശിക്കുന്നു:- (രാജാനാ) 
രാജാവും പ്രജകളും ചേര്‍ന്ന്‌ (വിദഥേ) സുഖ 
പ്രാപ്തിയും വിജ്ഞാനവൃദ്ധിയുണ്ടാകുന്നതുമായ 





1 മനുസ്മൃതി 7.12. 
2 ഭരണാധികാരിയെന്നര്‍ത്ഥം. 


രാജ-പ്രജാബന്ധമെന്ന വ്യവഹാരത്തില്‍ ((്രീണി 
സദാംസി) മൂന്ന്‌ സഭകള്‍ അതായത്‌ വിദ്യാരൃ 
സഭ, ധര്‍മാര്യസഭ, രാജാര്യസഭ എന്നിവ നില 
വില്‍വരുത്തി (പുരുണി) അനേക പ്രകാരങ്ങളില്‍ 
(വിശ്വാനി) പ്രജാബന്ധത്തില്‍ വരുന്ന സമഗ്ര മനു 
ഷ്യാദി ജീവജാലങ്ങളെയും (പരിഭൂഷഥഃ) സക 
ലരീതിയിലും വിദ്യ, സ്വാതന്ത്ര്യം, ധര്‍മം, സുശി 
ക്ഷണം, ധനം മുതലായവയാല്‍ അലംകൃതരാക്ക 
ണം. 


1. തം സഭാ ച സമിതിശ്ച സേനാ ച. 
2, സഭ്യഃ സഭാം മേ പാഹി യേ ച സഭ്യാഃ 
സഭാസദഃ.. (അഥര്‍വം 15.9.2.& 19.55.5) 


(തമ്‌) ആ രാജധര്‍മ്മത്തെ (സഭാ ച) മുന്നു 
സഭകളും (സമിതിശ്ച) പ്രതിരോധാദികളുടെ വ്യവ 
സ്ഥകളും (സേനാ ച) സൈന്യവും ചേര്‍ന്ന്‌ പരി 
പാലിക്കണം. (1) 


ഹേ (സഭ്യ) സഭയില്‍ അംഗമാകാന്‍ യോഗ്യ 
നായ മുഖ്യസഭാംഗമേ (മേ) എന്റെ (സഭാം) സഭ 
യുടെ ധര്‍മയുക്തമായ വ്യവസ്ഥകളെ (പാഹി) 
പാലിക്കുക, (യേ ച സഭ്യാഃ സഭാ സദഃ) കൂടാതെ 
സഭയ്ക്ക്‌ യോഗ്യരായ സഭാംഗങ്ങളെല്ലാം സഭ 
യുടെ വ്യവസ്ഥകളെ പാലിക്കേണ്ടതാണ്‌. എന്ന്‌ 
രാജാവ്‌ സഭാംഗങ്ങളോടാജ്ഞാപിക്കുന്നത്‌ രാജാ 
വിനും സഭാംഗങ്ങള്‍ക്കും യോഗ്യമാണ്‌. (2) 


ഏകാധിപത്യം പാടില്ല 


ഒരാളിന്‌ സ്വത്രത്രമായ രാജ്യാധികാരം നല്കു 
വാന്‍ പാടില്ലെന്നാണ്‌ ഇതിന്റെ താല്പര്യം. മറി 





യാ സത്യാര്‍ഥപ്രകാശം 


രാജധര്‍മം 





ച്ച്‌, സഭാപതിയായ രാജാവ്‌, രാജാവിനധീനമായ 
സഭ. സഭയ്ക്കധീനനായ രാജാവ്‌ പ്രജകള്‍ക്കധീ 
നമായ രാജാവും സഭയും രാജാവിനും സഭയ്ക്കും 
അധീനരായ പ്രജകള്‍ എന്നതല്ല രീതിയെങ്കില്‍- 


“രാഷ്ര്രമേവ വിശ്യാഹന്തി തസ്മാദ്രാഷ്ട്രി 
വിശം ഘാതുകഃ. വിശമേവ രാഷ്ര്രായാദ്യാം ക 
രോതി തസ്മാദ്രാഷ്ര്രീ വിശമത്തി ന പുഷ്ടമ്‌ 
പശും മന്ത ഇതി”.. (ശത. 13. 2.3) 


പ്രജകളില്‍ നിന്നു സ്വത്രന്രരായി തന്നിഷ്ടക്കാ 
രായ രാജവര്‍ഗ്ഗം വര്‍ത്തിച്ചാല്‍ (രാഷ്ര്രമേവ 
വിശ്യാഹന്തി) രാജ്യത്തില്‍ പ്രവേശിച്ച്‌ പ്രജകളെ 
നശിപ്പിക്കും. അതിനാല്‍ ഏകാധിപതിയായ 
രാജാവ്‌ താന്തോന്നിയും ഉന്മത്തനുമായി (രാഷ്ര്ടരീ 
വിശമ്‌ ഘാതുകഃ) പ്രജകളുടെ ഘാതകനായിത്തീ 
രും. അതായത്‌ (വിശമേവ രാഷ്ദ്രായാദ്യാമ്‌ 
കരോതി) ആ രാജാവ്‌ പ്രജകളെ ഭക്ഷിച്ചുകളയും 
അത്യന്തം പീഡിപ്പിക്കും. അതിനാല്‍ ആരെയും 
സ്വേച്ഛാധികാരിയാക്കരുത്‌. (ന പുഷ്ടം പശും മന്യ 
തേ) സിംഹമോ അല്ലെങ്കില്‍ മാംസഭുക്കായ മറ്റു 
വല്ല മൃഗമോ തടിച്ചുകൊഴുത്ത പശുവിനെ 
കൊന്നുതിന്നുന്നതുപോലെ (രാഷ്ര്രിീ വിശമത്തി) 
സ്വത്രന്തനായ രാജാവ്‌ പ്രജകളെ നശിപ്പിക്കുന്നു. 
തന്നേക്കാളധികം നന്നാവാന്‍ മറ്റാരെയും അനു 
വദിക്കാതെ സമ്പന്നന്മാരുടെ കൈവശമുള്ളതു 
മുഴുവനും അവരെ ഞെക്കിപ്പിഴിഞ്ഞും തട്ടിപ്പറിച്ചു 
അന്യായമായി പിഴയിട്ടും അപഹരിച്ച്‌ സ്വാര്‍ത്ഥം 
നേടും അതിനാല്‍:- 


ഇന്ര്രോ ജയാതി ന പരാ ജയാതാ അധി 
രാജോ രാജസു രാജയാതൈ. ചര്‍ക്ൃതൃ 
ഈശഗ്്യോ വന്ദ്ൃശ്ചോപസദ്യോ നമസ്്യോ/ഭവേ 
ഹ..[] ” 

മനുഷ്യരെ! ആര്‍ (ഇഹ) ഈ മനുഷ്യസമുദാ 
യത്തില്‍ (ഇന്ദ്ര) പരമൈശ്വര്യവാനായി ശ്ര്രു 
ക്കളെ (ജയാതി) ജയിക്കുവാന്‍ ശക്തനാകുന്നു 
വോ ആരെ (ന പരാജയാതൈ) എതിരാളികള്‍ 
തോല്‍പിക്കുന്നില്ലയോ (രാജസു അധിരാജഃ) 
രാജാധിരാജനായി (രാജയാതൈ) വിളങ്ങുന്നു 
വോ ആര്‍ (്രരക്ൃത്യ) സഭാപതിയായിരിക്കാന്‍ 
ഏറ്റവും യോഗ്യതയുള്ളവനും (ഈഡ്യ3) പ്രശം 
സനീയമായ ഗുണകര്‍മസ്വഭാവങ്ങളോടു കൂടിയ 
വനും (വന്ദ്യഃ) സലക്കാരയോഗ്യനും (ച ഉപസ 
ദ്യ) ശരണയോഗ്യനും (നമസ്യഃ) എല്ലാവര്‍ക്കും 
മാന്യനും (ഭവേഹ) ആയിരിക്കുന്നുവോ അയാ 
ളെയാണ്‌ സഭാപതിയായ രാജാവായി അവരോ 
ധിക്കേണ്ടത്‌. 





3 അഥര്‍വം 6.10.98.1 


102 


ഇമം ദേവാ/അസപ്രതങ്സുവധ്വം മഹതേ 
ക്ഷ്ധ്രായ മഹതേ ജ്യയഷ്ഠ്യായ മഹതേ ജാന 
രാജ്യായ്യേന്രസ്്യേന്ദിയായ. (യജുഃ. 9. 40) 


(ദേവാഃ) വിദ്വാന്മാരേ രാജാവേ പ്രജകളേ 
നിങ്ങള്‍ (ഇമം) ഇപ്രകാരമുള്ള പുരുഷനെ (മഹ 
തേക്ഷ്ര്രായ) വലിയ ച്രരരവര്‍ത്തിയായി വാഴു 
വാനും (മഹതേജ്യയഷ്ഠ്യായ) എല്ലാവരേ 
ക്കാളും മഹാനായിരിക്കാനും (മഹതേ ജാനരാ 
ജ്യായ) മഹാവിദ്വാന്മാരോടു കൂടിയ രാജ്യത്തെ 
പരിപാലിക്കാനും (ഇന്ദ്രസ്യേരന്ദിയായ) ഏറ്റവും 
ഐശ്വര്യമുള്ള രാജ്യത്തേയും സമ്പത്തിനേയും 
രക്ഷിക്കുവാനുമായി (അസപ്രതങ് സുവധ്വം) 
സമ്മതിച്ച്‌ പക്ഷപാതരഹിതനും വിദ്യാവിനയാ 
ദിയുക്തനും സകല ജനങ്ങളുടെയും സുഹൃത്തും 
സഭാപതിയും എല്ലാറ്റിനും അധിപതിയുമായ 
രാജാവായി അവരോധിച്ചു ലോകം മുഴുവനും 
ശ്രതുരഹിതരാക്കിത്തീര്‍ക്കുവിന്‍! 


സദാ സന്നദ്ധമായ സൈന്യം 


സ്ഥിരാ വഃ സത്ത്വായുധാ പരാണുദേ വീളു 
ഉത പ്രതിഷ്കഭേ. യുഷ്മാകമസ്തു തവിഷീ 
പനീയസീ മാ മര്‍ത്ൃസ്യ മായിനഃ.. (99. 1. 39. 2) 


ഈശ്വരന്‍ ഉപദേശിക്കുന്നു:- ഹേ രാജപുരുഷ 
ന്മാരേ (വ) നിങ്ങളുടെ (ആയുധാ) ആഗ്നേയം 
മുതലായ അസ്ര്രങ്ങള്‍, പീരങ്കി, തോക്ക്‌, വില്ല, 
അമ്പ്‌, വാള്‍, തുടങ്ങിയ ആയുധങ്ങള്‍ ശ്ര്രുക്കളെ 
(പരാണുദേ) തോല്പിക്കുവാനും (ഉത പ്രതിഷ്ക 
ഭേ തടുത്തു നിര്‍ത്തുവാനും (വീളു) കൊള്ളാ 
മെന്ന്‌ പ്രശംസിതവും (സ്ഥിരാ) ഉറപ്പുള്ളതും (സ 
ന്തു) ആയിരിക്കട്ടെ. (യുഷമാകം) നിങ്ങളുടെ (ത 
വിഷീ) സൈന്യം (പനീയസീ) പ്രശംസനീയം 
(അസ്തു) ആകട്ടെ. അവയുടെ സഹായം 
കൊണ്ടു നിങ്ങള്‍ സദാ വിജയികളാകുവിന്‍. 
എന്നാല്‍, (മാ മര്‍ത്ൃസ്വ മായിനഃ) ആര്‍ അന്യാ 
യവും നിന്ദ്യവുമായ പ്രവൃത്തികള്‍ ചെയ്യുന്നുവോ 
അവന്‍ മുന്‍പറഞ്ഞ പദാര്‍ത്ഥങ്ങളൊന്നും ലഭിക്കാ 
തിരിക്കട്ടെ. മനുഷ്യര്‍ ധര്‍മിഷ്ഠരായിരിക്കുമ്പോള്‍ 
മാത്രമേ രാജ്യത്തിന്‌ അഭിവൃദ്ധി ഉണ്ടാവു. ദുരാ 
ചാരികളുടെ രാജ്യം നശിച്ചുപോകുന്നു. 


അതിനാല്‍ വലിയ വിദ്വാന്മാരെ ധര്‍മസഭയുടെ 
അധികാരികളായും പ്രശംസിക്കത്തക്ക ധര്‍മനി 
ഷ്ഠയോടു കൂടിയവരെ രാജസഭയുടെ സദസ്യ 
രായും അവരിലെല്ലാറ്റിലും വച്ച്‌ സര്‍വോത്കൃഷ്ട 
മായ ഗുണകര്‍മസ്വഭാവങ്ങളോടു കൂടിയ മഹാപു 
രുഷനെ ആ രാജസഭയുടെ അധിപതിയായും നിയ 


ആറാം സമുല്ലാസം 





സത്യാര്‍ഥപ്രകാശം കട: 





മിച്ച്‌ സര്‍വ്രത അഭിവൃദ്ധി നേടുക. നയസംബന്ധ 
മായ നിയമങ്ങള്‍ മുന്നുസഭകളുടെയും സമ്മത 
ത്തോടുകൂടി ഏറ്റവും നന്നായി നിര്‍മിക്കുകയും 
ജനങ്ങളെല്ലാം ആ നിയമങ്ങള്‍ അനുസരിച്ചു 
പ്രവര്‍ത്തിക്കുകയും വേണം. പൊതുനന്മയ്ക്കുത 
കുന്ന കാര്യങ്ങള്‍ ചെയ്യാന്‍ ഏവരും സമ്മതിക്ക 
ണം. സര്‍വഹിതകരമായ കാര്യങ്ങളില്‍ 
തന്‍കാര്യം നോക്കരുത്‌. ധര്‍മയുക്തമായ സ്വന്തം 
കാര്യങ്ങളില്‍ മാത്രമേ സ്വാതന്ത്ര്യം പാടുള്ളൂ. 


സഭാപതിയുടെ ഗുണങ്ങള്‍ 


രാജസഭയുടെ അധിപതിക്കുണ്ടാകേണ്ട ഗുണ 
ങ്ങള്‍ എന്തെല്ലാമെന്നു പറയുന്നു:- 

1, ഇന്ദ്രാനിലയമാര്‍കാണാമഗ്നേശ്ച വരുണസ്യ 
ച. ച്ര്ദ്രവിത്തേശയോശ്ചൈവ മാത്രാ നിര്‍ഹ്ൃ 
ത്യ ശാശ്വതീഃ. 


2, തപത്യാദിത്യവച്ചൈഷ ചക്ഷുംഷി ച മനാം 
സി ച. ന ചൈനം ഭൂവി ശക്നോതി കശ്ചിദപ്യ 
ഭിവീക്ഷിതുമ്‌.. 


3. സോ/ഗ്നിര്‍ഭവതി വായുശ്ച സേധ്ര്ക 
സോമഃ സ ധര്‍മരാട്‌. സ കുബേരഃ സ വരുണഃ 
സ മഹേന്ദ്രഃ പ്രഭാവതഃ.. (മനു. 7-4, 6, 7) 

1. സഭാപതിയായ രാജാവ്‌ ഇന്ദ്രനെപ്പോലെ- 
മിന്നല്‍പോലെ- അതിവേഗത്തില്‍ ഐശ്വര്യങ്ങളെ 
ഉളവാക്കുന്നവനും എല്ലാവര്‍ക്കും വായുവിനെ 
പ്പോലെ പ്രാണ്രപപിയനും എല്ലാവരുടെയും മനോ 
ഗതങ്ങളറിയുന്നവനും ന്യായാധിപതിയായ യമ 
നെപ്പോലെ പക്ഷപാതമെന്നയേ പെരുമാറുന്നവനും 
സൂര്യനെപ്പോലെ സ്യായം വിദ്യ ധര്‍മ്മം എന്നി 
വയെ പ്രകാശിപ്പിച്ച്‌ അവിദ്യ അന്യായാദി അന്ധ 
കാരങ്ങള്‍ അകറ്റുന്നവനും അഗ്നിയെപ്പോലെ 
ദുഷ്ടന്മാരെ ഭസ്മമാക്കുന്നവനും വരുണനേ 
പ്പോലെ ദുഷ്ടന്മാരെ അനേകവിധത്തില്‍ ബന്ധി 
ക്കുന്നവനും ചന്ദ്രനെപ്പോലെ സജ്ജനങ്ങള്‍ക്ക്‌ 
ആനന്ദം ഉളവാക്കുന്നവനും വ്വൈ്ശവണനെ 
പ്പോലെ ഖജനാവ്‌ നിറയ്ക്കുന്നവനും ആയിരിക്ക 
ണം. 

2. സൂര്യതുല്യപ്രതാപിയും എല്ലാവരുടെയും 
ബഹിരന്തരംഗങ്ങളെ സ്വന്തം തേജസ്സുകൊണ്ട്‌ ത 
പിപ്പിക്കുന്നവനും മന്നിലുള്ള മനുഷ്യരിലാര്‍ക്കും 
ര്രൂരദൃഷ്ടി പതിപ്പിക്കാത്തവനും... 


3. സ്വപ്രഭാവത്താല്‍ അഗ്നി, വായു, സൂര്യന്‍, 
ച്രന്ദന്‍ എന്നിവരെപ്പോലെ വിളങ്ങുന്നവനും ധര്‍മി 
ഷ്ഠനും സമ്പത്തിനെ വര്‍ദ്ധിപ്പിക്കുന്നവനും ദുഷ്ട 
ന്മാരെ ബന്ധിക്കുന്നവനും വളരെ ഐശ്വര്യമുള്ള 
വനുമായ ആളിനാണ്‌ സഭയുടെ അദ്ധ്യക്ഷ 


നായിരിക്കാന്‍ യോഗ്യതയുള്ളത്‌. 
യഥാര്‍ഥ ഭരണാധിപന്‍ ആര? 


1. സ രാജാ പുരുഷോ ദണ്ഡഃ സ നേതാ 
ശാസിതാ ച സഃ. ചതുര്‍ണാമാശ്രമാണാം ച 
ധര്മസ്യ പ്രതിഭുഃ സ്മൃതഃ.. 

2, ദണ്ഡഃ ശാസ്തി പ്രജാഃ സര്‍വാ ദണ്ഡ 
ഏവാഭിരക്ഷതി. ദണ്ഡഃ സുപ്തേഷു ജാഗര്‍തി 
ദണ്ഡം ധര്‍മം വിദുര്ബുധാഃ.. 


3. സമീക്ഷ്യ സ ധ്ൃതഃ സമൃക്സര്‍വാ രഞ്ജ 
യതി പ്രജാഃ. അസമിക്ഷ്യ പ്രണിതസ്തു വിനാ 
ശയതി സര്‍വതം.. 

4. ദുഷ്യേയുഃ സര്‍വവര്‍ണാശ്ച ഭിദ്േരനന്‍ 
സര്‍വസേതവഃ. സര്‍വലോകപ്രകോപശ്ച ഭവേ 
ദണ്ഡസ്യ വിര്രമാത്‌... 

ട5. യ്രത ശ്യാമോ ലോഹിതാക്ഷോ ദണ്ഡ 
ശ്ചരതി പാപഹാ. പ്രജാസ്ത്രത ന മുഹുന്തി 
നേതാ ചേത്ധാധു പശ്ൃതി.. 


6. തസ്യാഹുഃ സംപ്രണേതാരം രാജാനമ്‌ 
സത്ൃവാദിനമ്‌. സമീക്ഷ്യകാരണം പ്രാജ്ഞമ്‌ 
ധരമകാമാര്‍ഥകോവിദമ്‌.. 


7. തം രാജാ പ്രണയന്സമ്യക്‌് ധര്രിവര്‍ഗേ 
ണാഭിവര്‍ധതേ. കാമാത്മാ വിഷമഃ ക്ഷുദ്രോ 
ദണ്ഡേനൈവ നിഹന്പൃതേ.. 


8. ദണ്ഡോ ഹി സുമഹത്തേജോ ദുര്ധരശ്ചാ 
കൃതാത്മഭിഃ. ധരമാദ്ധിചലിതം ഹന്തി നൃപമേവ 
സബാന്ധവമ്‌.. 


9. സോ/സഹായേന മുഡേന ലുബ്ധേനാ 
കൃതബുദ്ധിനാ. ന ശക്യോ ന്യായതോ നേതും 
സക്തേന വിഷയേഷു ച.. 


10. ശുചിനാ സത്ൃസ്ന്ധേന യഥാശാസ്ര്രാനു 
സാരിണാ. പ്രാണേതും ശകൃതേ ദണ്ഡഃ സുസ 
ഹായേന ധീമതാ.. (മനു. 7.17-19, 24-28, 30, 31.) 


1. പുരുഷസ്വരൂപിയായിട്ടുള്ള ദണ്ഡ്‌] “തന്നെ 
യാണ്‌ രാജാവ്‌ ന്യായം നടത്തുന്നതും എല്ലാവ 
രേയും ശാസിക്കുന്നതും നാലു വര്‍ണ്ണങ്ങളുടേയും 
നാലാശ്രമങ്ങളുടെയും ധര്‍മരക്ഷണം ചെയ്യു 
ന്നതും അവന്‍തന്നെയാണ്‌. 

2. ആ ദണ്ഡം തന്നെയാണു പ്രജകളെ ശാസി 
ക്കുന്നതും രക്ഷിക്കുന്നതും; പ്രജകള്‍ ഉറങ്ങു 
മ്പോഴും ഉണര്‍ന്നിരിക്കുന്നതും ആ ദണ്ഡം 





4 ദണ്ഡം എന്ന വാക്കിന്‌ ദണ്‍്ഡിപ്പിക്കല്‍ എന്നല്ല ഇവി 
ടുത്തെ അര്‍ഥം. ഭരണഘടനയിലെ നിയമങ്ങളുടെ പരി 
പാലനവും അവ ലംഘിക്കുന്നവര്‍ക്കുള്ള ശിക്ഷയും കൂടി 
ച്ചേരുന്നതെന്തോ അതത്രേ ദണ്ഡം. 


103 





കു 
ക 
്ം 


റ ് 
[  സത്യാര്‍ഥപ്രകാശം 


രാജധര്‍മം 





തന്നെ; അതിനാല്‍ ബുദ്ധിമാന്മാര്‍ ദണ്ഡത്തെ 
ധര്‍മമെന്നു പറയുന്നു. 


3. അവധാന പൂര്‍വ്വം പ്രയോഗിച്ചാല്‍ സക 
ലര്‍ക്കും ആനന്ദദായകവും അനവധാനതയോടെ 
പ്രയോഗിച്ചാല്‍ രാജാവിനെ എല്ലാ വിധത്തിലും 
നശിപ്പിക്കുന്നതുമാണ്‌ ദണ്ഡം. 

4. ദണ്ഡമില്ലെങ്കില്‍ സകലരും ദുഷിച്ചു 
പോകും; രാജ്യമര്യാദകള്‍ ഛിന്നഭിന്നമാകും. ജന 
ങ്ങള്‍ പ്രക്ഷുബ്ധരാകും. 

5. കറുത്തിരുണ്ട ശരീരവും ചുകന്ന കണ്ണുകളു 
മുള്ള ഒരു ഭയങ്കര പുരുഷനെപ്പോലെ ദണ്ഡം 
പാപങ്ങളെ നശിപ്പിച്ചുകൊണ്ട്‌ സഞ്ചരിക്കുന്നി 
ടത്തെ പ്രജകള്‍ പരിശ്രമം കൂടാതെ സുഖമായി 
വസിക്കുന്നു. പക്ഷേ ദണ്ഡം പ്രയോഗിക്കുന്നവന്‍ 
പക്ഷപാതരഹിതനും വിദ്വാനുമായിരിക്കണം. 


6. സത്യവാദിയും ആലോചനാശീലനും ബുദ്ധി 
മാനും ധര്‍മാര്‍ഥ കാമങ്ങളെ നേടുന്നതില്‍ സമര്‍ഥ 
നുമായ രാജാവിനെയാണ്‌ ശരിയായ ദണ്‍ഡ്രപ്ര 
യോക്താവെന്നു വിദ്വാന്മാര്‍ പറയുന്നത്‌. 


7. ദണ്ഡത്തെ ശരിയാംവണ്ണം പ്രയോഗിക്കുന്ന 
രാജാവ്‌ ധര്‍മാര്‍ഥകാമങ്ങളുടെ സിദ്ധിയെ വര്‍ദ്ധി 
പ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിഷയ സുഖത്തില്‍ 
അത്യാസക്തനും കുടില സ്വഭാവിയും ഈര്‍ഷ്യാ 
ലുവും ക്ഷുദ്രമനസ്കനും നീചബുദ്ധിയുമാണ്‌ 
ന്യായാധിപതിയായ രാജാവെങ്കില്‍ ദണ്‍്ഡത്താല്‍ 
അയാള്‍ നശിക്കുന്നു. 


8. തേജസ്സിയന്ന ദണ്ഡത്തെ കൈക്കൊള്ളു 
വാന്‍ വൈദുഷ്യവും ധര്‍മ്മനിഷ്ഠയുമില്ലാത്ത 
വര്‍ക്കു സാധിക്കുകയില്ല. ധര്‍മരഹിതനായ രാജാ 
വിനെ തറവാടോടുകൂടി അത്‌ നശിപ്പിച്ചു കളയും. 

9. എന്തെന്നാല്‍, ആപ്തപുരുഷന്മാരുടെ 
സഹായം, വിദ്യാഭ്യാസം, സുശിക്ഷണം എന്നിവ 
യൊന്നുമില്ലാത്തവനും വിഷയാസക്തനും മൂഡനു 
മായിട്ടുള്ളവന്നു ന്യായമായ വിധത്തില്‍ ദണ്ഡം 
നടത്തുവാനുള്ള സാമര്‍ത്ഥ്യം ഒരിക്കലും ഉണ്ടാവു 
കയില്ല. 


10. പവിത്രാത്മാവും സത്യനിഷ്ഠനും സജ്ജന 
സംസര്‍ഗം ചെയ്യുന്നവനും നീതിശാസ്ര്രമനുസ 
രിച്ച്‌ പ്രവര്‍ത്തിക്കുന്നവനും ശ്രേഷ്ഠപുരുഷന്മാ 
രുടെ സഹായത്തോടുകൂടിയവനും ബുദ്ധിമാനു 
മായിട്ടുള്ളവനു മാ്രമേ ന്യായമായി ദണണ്‍്ഡ്രപ്ര 
യോഗ സാമര്‍ഥ്യമുണ്ടാകൂ. അതിനാല്‍.- 





ട മനുസ്മൃതിയില്‍ “സേനാപത്യം” എന്നാണ്‌ പാഠം. 
എന്നാല്‍ ഗ്രന്ഥകാരന്റെ ജഗ്ഭാഷ്യം 1 32.2 1.100-6 
യജ്ജൂര്‍ഭാഷ്യം 6.2 സംസ്‌കാരവിധി എന്നിവയില്‍ സൈനാ 
പത്യം എന്നു പ്രയോഗിച്ചിരിക്കുന്നു. 


1. സൈനാപത്യൃം ” ച രാജ്യം ച ദണ്ഡനേ 
തൃത്വമേവ ച. സര്‍വലോകാധിപത്യം ച വേദ 
ശാസ്രതവിദര്‍ഹതി.. 


2, ദശാവരാ വാ പരിഷദ്യം ധര്‍മം പരികല്പ 
യേത്‌. ര്ത്യവരാ വാപി വ്ൃത്തസ്ഥാ തം ധര്‍മം ന 
വിചാലയേത്‌.. 


3, ത്രെവിദ്യോ ഹൈതുകസ്തര്‍കീ നൈരു 
ക്തോ ധര്‍മപാഠകം. ര്രയശ്ചാശ്രമിണഃ പൂര്‍വേ 
പരിഷത്സ്യാദൃശാവരാ.. 


4. ജഗ്വേദവിദ്ൃയജുരവിച്ച സാമവേദവിദേവ 
ച. ര്ര്യവരാ പരിഷജേഞയാ ധര്‍മസംശയനിര്‍ണ 
യേ.. 


5. ഏകോപി./വേദവിദ്ധരര്‍മം യം വ്ൃയവസ്സേദ്‌ 
ദ്വിജോത്തമഃ. സ വിജേഞയഃ പരോ ധരമോ 
നാജ്ഞാനാമുദിതോ/യുതൈം.. 


6. അപ്രതാനാമമ്ര്ത്രാണാം ജാതിമാത്രോപ 
ജീവിനാം. സഹൃ്സശഃ സമേതാനാം പരിഷത്ചമ്‌ 
ന വിദ്യതേ... 


7, യം വദന്തി തമോഭുതാ മുര്‍ഖാ ധര്‍മമത 
ദ്വിദഃ. തത്പാപം ശതധാ ഭൂത്വാ തദ്വധക്ത്യീനനുഗ 
ച്ചതി.. (മനുസ്മൃതി 12. 100, 110-115.) 


1. സര്‍വസൈന്യത്തിന്റെയും സേനാപതികളു 
ടെയും ആധിപത്യം ശിക്ഷ നല്‍കുവാനുള്ള 
ഏര്‍പ്പാടുകളുടെയെല്ലാം മേലധികാരം, എല്ലാവരു 
ടെയും നായകത്വം, രാജ്യത്തിന്റെ അധികാരം 
എന്നിങ്ങനെയുള്ള നാലു മുഖ്യാധികാരങ്ങളിലും 
വേദശാസ്ത്രങ്ങളില്‍ പ്രവീണന്മാരും പൂര്‍ണ വിദ്വാ 
ന്മാരും ജിതേന്ദ്രിയന്മാരും ധര്‍മാത്മാക്കളും സദ്സ്വ 
ഭാവികളുമായവരെ നിയമിക്കണം. 6:- മുഖ്യസേ 
നാപതി മുഖ്യന്യായാധിപതി, മുഖ്യരാജ്യാധികാ 
രി, പ്രധാനന്‍ (രാജാവ്‌) എന്നിവരെല്ലാം സകല 
വിദ്യകളിലും പൂര്‍ണപാണ്ഡിത്യമുള്ളവരായിരി 
ക്൭ണം. 


2. കുറഞ്ഞപക്ഷം പത്തു വിദ്വാന്മാരോ ഏറ്റവും 
കുറഞ്ഞത്‌ മൂന്നു വിദ്വാന്മാരോ അടങ്ങിയ സഭ 
യില്‍ തീരുമാനിക്കുന്ന വ്യവസ്ഥകളെ-ധര്‍മവ്യവ 
സ്ഥകളെ-- ആരും ഉല്ലംഘിക്കരുത്‌. 

3. ഈ സഭയില്‍ നാലു വേദങ്ങള്‍, ന്യായശാ 
സ്ര്രം, നിരുക്തം, ധര്‍മശാസ്ര്രം മുതലായവ 
യില്‍ നിപുണരായ വിദ്വാന്മാരാണു സദസ്യരാകേ 
ണ്ടത്‌. അവര്‍ ബ്രഹ്മചര്യം, ഗാര്‍ഹസ്ഥ്യം, വാന 
പ്രസ്ഥം എന്നീ മൂന്നാശ്രമങ്ങളിലുള്ളവരായിരിക്ക 
ണം. സഭ കൂടുമ്പോള്‍ കുറഞ്ഞത്‌ പത്തു വിദ്വാ 
ന്മാരുണ്ടായിരിക്കണം. 


4. ജൂക്ക്‌, യജൂസ്‌, സാമം എന്നീ മുന്നു വേദ 


104 


ആറാം സമുല്ലാസം 





സത്യാര്‍ഥപ്രകാശം കട: 





ങ്ങളും അറിയുന്ന മൂന്നു സദസ്യന്മാരടങ്ങിയ ഒരു 
സഭയില്‍ ചെയ്യുന്ന വ്യവസ്ഥകളെ ആരും ഉല്ലം 
ഘിക്കരുത്‌. 

ട. സകലവേദജ്ഞ നായ ദ്വിജശ്രേഷ്ഠനും 
സന്യാസിയുമായ ഒരാള്‍ തീര്‍ച്ചപ്പെടുത്തുന്നത്‌ 
സര്‍വശ്രേഷ്ട ധര്‍മമാകുന്നു. എന്തെന്നാല്‍, അറി 
വില്ലാത്ത ആയിരമോ ലക്ഷമോ കോടിയോ പേര്‍ 
ചേര്‍ന്ന്‌ ചെയ്യുന്ന ധര്‍മവ്യവസ്ഥ സ്വീകാര്യമേയ 


ലു. 
ഖ 


6. ബ്രഹ്മചര്യം, സത്യഭാഷണം മുതലായ ര്രത 
ങ്ങളും വേദാധ്യയനം, വേദാര്‍ഥ വിചാരം എന്നി 
വയൊന്നുമില്ലാത്തവരും ജനിച്ചപ്പോഴത്തേപ്പോലെ 
ഇപ്പോഴും ശൂദ്രരായിരിക്കുന്ന അനേകശതം പേര്‍ 
കൂടിയാലും അതു സഭയല്ല. 


7. വിദ്യാഭ്യാസമില്ലാത്ത, വേദമറിയാത്ത മൂഡഃ 
ന്മാര്‍ പറയുന്ന ധര്‍മത്തെ ഒരിക്കലും കൈക്കൊ 
ള്ളരുത്. എന്തെന്നാല്‍ മുഡഃന്മാര്‍ തീരുമാനിക്കു 
ന്നതനുസരിക്കുന്നവരെ പാപങ്ങള്‍ പിന്നാലെ 
ചെന്നു പിടികൂടുന്നു. 

അതിനാല്‍ മൂന്നു സഭകളിലും വിദ്യാസഭ, 
ധര്‍മസഭ, രാജസഭ എന്നീ മുന്നു സഭകളിലും മൂഡ 
ന്മാരെ ഒരിക്കലും നിയമിക്കരുത്‌; വിദ്വാന്മാരെയും 
ധാര്‍മികരേയും മാത്രമേ നിയമിക്കാവൂ. 


1. ത്രൈവിദ്യേഭ്യസ്രതയീം വിദ്യാം ദണ്ഡ 
നീതിം ച ശാശ്ചതീം. ആമ്പീക്ഷികീം ചാത്മ 
വിദ്യാം വാരതാരംഭാശ്ച ലോകതം.. 


2, ഇന്ദ്രിയാണാം ജയേ യോഗം സമാതിഷ്ഠേ 
ദ്ദിവാനിശമ്‌. ജിത്തേന്ദ്രിയോ ഹി ശക്നോതി വശേ 
സ്ഥാപയിതും പ്രജാഃ.. 


3. ദശ കാമസമുത്ഥാനി തഥാഷ്ടൌ ക്രോധ 
ജാനി ച. വൃസനാനി ദുരന്താനി പ്രയത്നേന 
വിവര്‍ജയേത്‌.. 


4. കാമജേഷു പ്രസക്തോ ഹി വ്യസനേഷു 
മഹീപതിഃ. വിയുജ്യത്യേര്‍ഥധര്‍മാഭ്യാം ക്രോധ 
ജേഷ്വാത്മനൈവ തു... 


5. മൃഗയാ/ക്ഷോ ദിവാസ്വപ്നഃ പരിവാദഃ 
സ്രതിയോ മദഃ. തൌര്യര്രികം വ്ൃഥാട്യാ ച 
കാമജോ ദശകോ ഗണം.. 

6. പൈശുന്യം സാഹസം ദ്രോഹ ഈര്‍ഷ്യാ 
സുയാര്‍ത്ഥദുഷണമ്‌. വാഗ്ദണ്ഡജം ച പാരു 
ഷ്യം ക്രോധജോ/പി ഗണോ/ഷ്ടകഃ.. 

7, ദ്വയോരപ്യേതയോര്‍മുലം യം സര്‍വേ 
കവയോ വിദുഃ. തം യത്നേന ജയേല്ലോഭമ്‌ 
തജ്ജാവേതാവുഭൌ ഗണൌ.. 


8. പാനമക്ഷാഃ സ്ര്തിയശ്ചൈവ മൃഗയാ ച 


യഥാക്രമമ്‌. ഏതത്കഷ്ടതമം വിദ്യാച്ചതുഷ്കമ്‌ 
കാമജേ ഗണേ.. 


9. ദണ്‍്ഡസ്യ പാതനം ചൈവ വാക്പാരുഷ്യാ 
ര്ഥദൂഷണേ. ക്രോധജ്േപി ഗണേ വിദ്യാത്ക 
ഷ്ടമേത്രത്തികം സദാ.. 

10. സപ്തകസ്യാസ്യ വരഗസ്യ സര്‍വത്രൈ 
വാനുഷങ്ഗിണഃ. പൂരവം പൂര്‍വം ഗുരുതരമ്‌ 
വിദ്യാദ്ധ്യസനമാത്മവാന്‍.. 

11. വ്ൃയസനസ്യ ച മൃത്യ്യോശ്ച വ്യസനം കഷ്ട 
മുച്യതേ. വ്യസന്യധോ/ധോ (ര്വജതി സ്വര്യാത്ൃ 
വൃസനീ മൃതഃ (മനു. 7. 23-53) 


1. നാലുവേദങ്ങളിലുമുള്ള കര്‍മകാണ്ഡം, ഉപാ 
സനാകാണ്ഡം, ജ്ഞാനകാണ്ഡം എന്നിവയറി 
യാവുന്നവരില്‍ നിന്ന്‌ സനാതനമായ ദണ്ഡ 
നീതി, ന്യായശാസ്ര്രം, ആത്മവിദ്യ-പരമാത്മാ 
വിന്റെ ഗുണകര്‍മസ്വഭാവങ്ങളുടെ ജ്ഞാനമാകുന്ന 
്രഹ്മവിദ്യ-- എന്നീ മൂന്നു വിദ്യകളെയും ലോക 
ത്തില്‍ നിന്നു വാര്‍ത്താരംഭത്തേയും-ലകികവ്യ 
വഹാരങ്ങളേയും- അഭ്യസിച്ചതിനു ശേഷം 
മാത്രമേ ഒരുവന്‍ സദസ്ൃയനോ സഭാപതിയോ 
ആയിത്തീരുവാന്‍ സാധിക്കുകയുള്ളൂ. 


2. എല്ലാ സദസ്യന്മാരും സഭാപതികളും ഇന്ദ്രി 
യങ്ങളെ ജയിച്ചു സ്വാധീനപ്പെടുത്തി സദാ ധര്‍മ 
മാര്‍ഗത്തില്‍ വര്‍ത്തിക്കുകയും അധര്‍മത്തില്‍ 
നിന്നു നിവര്‍ത്തിക്കുകയും ചെയ്യേണ്ടതാകുന്നു. 
അതിനാല്‍ രാര്രിയും പകലും നിശ്ചിതസമയത്ത്‌ 
യോഗാഭ്യാസവും കൂടി ശീലിക്കണം. ഇന്ദ്രിയ- 
ങ്ങളെ മനസ്സ്‌ ര്രാണന്‍ ശരീരം എന്നീ ആഭ്യന്തര 
പ്രജകളെ - ജയിച്ചിട്ടില്ലാത്ത ആളിന്‌ ബാഹ്യര്പ 
ജകളെ സ്വാധീനമാക്കുവാന്‍ സാധ്യമേയല്ല. 

3. കാമംകൊണ്ടുണ്ടാകുന്ന പത്തും ക്രോധം 
കൊണ്ടുണ്ടാകുന്ന എട്ടും ദുഃഖസ്വഭാവങ്ങളെ പരി 
തൃജിക്കണം. അവയിലകപ്പെട്ട ആളിന്‌ രക്ഷ 
പ്പെടാന്‍ വിഷമമാണെങ്കിലും! 


4. കാമജന്യമായ പത്തു ദുഃസ്വഭാവങ്ങളില്‍ അക 
പ്പെടുന്ന രാജാവിന്റെ രാജ്യം സമ്പത്ത്‌, ധര്‍മം 
എന്നിവയും ക്രോധജന്യമായ എട്ടു ദൂഷ്യങ്ങ 
ളില്‍പ്പെടുന്ന രാജാവിന്റെ ശരീരവും നശിക്കുന്നു. 

5. കാമംകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങള്‍ ഇവയാ 
ണ്‌. നായാട്ട്‌, ചൂതുകളി, പകലുറക്കം, കാമകഥ 
അല്ലെങ്കില്‍ പരനിന്ദ, അത്യധികമായ സ്ത്രീസം 
ഗം, മാദക്രദവ്യങ്ങള്‍,- മദ്യം, കറുപ്പ്‌, കഞ്ചാവു മുത 
ലായവ -ശീലിക്കുക, പാട്ട്‌, കൊട്ട, ആട്ടം എന്നിവ 
കേള്‍ക്കുകയും കാണുകയും ചെയ്യുക, വൃഥാ 
അങ്ങുമിങ്ങും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക 
ഇങ്ങനെ പത്തു വ്യസനങ്ങള്‍ കാമോല്‍പന്നങ്ങ 


105 





കു 
ക 
്ം 


റ ് 
ഷി.  സത്യാര്‍ഥപ്രകാശം 


രാജധര്‍മം 





ളാകുന്നു. 

6. ക്രോധംകൊണ്ട്‌ ഏഷണികൂട്ടുക, വിവേകമി 
ല്യാതെയും ബലാല്‍ക്കാരമായും പരസ്ത്രീകളോട്‌ 
സംഗമിക്കുക, ദ്വേഷം പരോത്ക്കര്‍ഷം കണ്ടുകൂ 
ടായ്മ, അസൂയ-ഗുണങ്ങളില്‍ ദോഷത്തെയും 
ദോഷങ്ങളില്‍ ഗുണത്തേയും ആരോപിക്കുക 
ധര്‍മവിരുദ്ധങ്ങളായ ദുഷ്പ്രവൃത്തികളില്‍ ധനാ 
ദികള്‍ വ്ൃഥാവ്യയം ചെയ്യുക, പരുഷവാക്കുകള്‍ 
പറയുക, തെറ്റു ചെയ്യാതെ കഠിനമായി ശിക്ഷി 
ക്കുകയോ ശകാരിക്കുകയോ ചെയ്യുക ഈഷഎട്ടു 
ദോഷങ്ങള്‍ ഉണ്ടാകുന്നു. 


7, കാമജങ്ങളും ക്രോധജങ്ങളുമായ ഇപ്പറഞ്ഞ 
ദൂഷ്യങ്ങളുടെയെല്ലാം മൂലകാരണം ലോഭമാണെ 
ന്നത്രേ വിദ്ധജനങ്ങള്‍ പറയുന്നത്‌. ലോഭംകൊ 
ണ്ടാണ്‌ സകലദോഷങ്ങളും മനുഷ്യന്‍ ഉണ്ടാകു 
ന്നത്‌. അതിനാല്‍ ലോഭം തൃജിക്കണം. 


8. കള്ള്‌ മുതലായ ലഹരി പദാര്‍ഥങ്ങളെ ശീലി 
ക്കുക, ചൂതുകളിക്കുക, അമിതമായി സ്ര്രീസംഗം 
ചെയ്യുക, നായാടുക, എന്നീ നാലു ദോഷങ്ങള്‍ 
കാമജങ്ങളായ ദൂഷ്യങ്ങളില്‍ വച്ച്‌ ഏറ്റവും ചീത്ത 
യായിട്ടുള്ളതാണ്‌. 

9. അപരാധം ചെയ്യാത്തവരെ ശിക്ഷിക്കുക, പരു 
ഷവാക്കു പറയുക, സമ്പത്ത്‌ അന്യായമായി 
ചെലവു ചെയ്യുക എന്നീ മൂന്നുദോഷങ്ങള്‍ ക്രോധ 
ജങ്ങളായ വ്യസനങ്ങളില്‍ വച്ച്‌ അത്ൃന്തം ദുഃഖ 
പ്രദങ്ങളാകുന്നു. 

10. കാമജങ്ങളും ക്രോധജങ്ങളുമായ ദുഷ്യങ്ങ 
ളില്‍ വച്ച്‌ മഹാദോഷങ്ങളായി ഗണിക്കുന്ന ഏഴെ 
ണ്ണത്തില്‍ വൃഥാ വ്യയത്തേക്കാള്‍ കഠോരവച 
നവും കഠോരഭാഷണത്തേക്കാള്‍ അന്യായ 
ദണണ്‍ഡവും അന്യായദണ്ഡത്തേക്കാള്‍ നായാട്ടും 
നായാട്ടിനേക്കാള്‍ അമിതസ്ര്തീസംഗവും 
സ്രതീസംഗത്തേക്കാള്‍ ചൂതുകളിയും ചൂതു 
കളിയേക്കാള്‍ മദ്യാദിസേവയും അധികം ദോഷ 
കരവും ഗുരുതരവും ആകുന്നു. 

11. ദുഃസ്വഭാവങ്ങളില്‍ പെടുന്നതിനേക്കാള്‍ 
ഭേദം മരണമാണ്‌. ദുരാചാരി ദീര്‍ഘകാലം ജീവി 
ച്ചിരുന്നാല്‍ അധികം പാപം ചെയ്ത്‌ അധോഗ 
തിയെ -ദുഃഖത്തെ- പ്രാപിക്കും. സദാചാരി മരി 
ച്ചാലും സുഖത്തെ പ്രാപിക്കുന്നു. അതിനാല്‍ സക 
ലരും വിശേഷിച്ച്‌ രാജാവ്‌ നായാട്ട, മദ്യപാനം മുത 
ലായ ദുഷ്കര്‍മങ്ങളില്‍ ഒരിക്കലും പെട്ടുപോ 
കാതെ അവയില്‍ നിന്ന്‌ അകന്നു നിന്ന്‌ ധര്‍മയു 
ക്തങ്ങളായ ഗുണകര്‍മസ്വഭാവങ്ങളോടു കൂടി 
സത്കര്‍മങ്ങള്‍ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം. 


മന്ത്രിമാരുടെ യോഗ്യത 


രാജസഭയിലുള്ള സദസ്യന്മാരും മ്ര്രിയും 
എങ്ങനെയുള്ളവരായിരിക്കണമെന്നു പറയുന്നു.- 


1, മൌലാഞ്ഛാസ്ര്രവിദഃ ശുരാംല്ലബ്ധല 
ക്ഷാന്കുലോദ്ഭേവാനന്‍. സചിവാനന്‍സപ്ത ചാഷ്‌ 
ടൌ വാ പ്രകുരര്‍്വീത പരിക്ഷിതാന്‍.. 


2, അപി യത്സുകരം കര്‍മ തദപ്യേകേന 
ദുഷ്കരമ്‌. വിശേഷതോ/സഹായേന കിന്തു 
രാജ്യം മഹോദയമ്‌.. 


3, തൈഃ സാരധം ചിന്തയേന്നിത്യം സാമാന്ൃമ്‌ 
സന്ധിവിഗ്രഹമ്‌. സ്ഥാനം സമുദയം ഗുപ്തിം 
ലബ്ധ്പ്രശമനാനി ച. 


4. തേഷാം സ്വം സ്വമഭിപ്രായമുപലഭ്യ പൃഥക്‌ 
പൃഥക്‌. സമസ്താനാം ച കാരേഷു വിദധ്യാ 
ദ്ധിതമാത്മനഃ.. 


5. അന്മയാനപി പ്രകുര്വീത ശുചീന്പ്രജ്ഞാ 
നവസ്ഥിതാനന്‍. സമൃഗ൪ര്‍ഥസമാഹര്‍ത്യരീ നമാ 
ത്യാന്സുപരീക്ഷിതാന്‍.. 


6. നിവര്‍തേതാസ്യ യാവദ്ഭിരിതികര്‍തവ്ൃതാ 
ന്ൃൃഭിഃ. താവതോ/ത്ര്ദ്രിതാന്ദക്ഷാന്പ്രകുരര്‍്വീത 
വിചക്ഷണാന്‍്‌.. 


7, തേഷാമര്‍ഥേ നിയുഞ്ജീത ശുരാന്ദക്ഷാന്‍ 
കുലോദ്ഗതാന്‍. ശുചീനാകരകര്‍മാന്തേ ഭീരുന 
ന്തര്‍നിവേശനേ.. 


8. ദൂതം ചൈവ പ്രകുര്‍വീത സര്‍വശാസ്ര്ത 
വിശാരദമ്‌. ഇംഗിതാകാരചേഷ്ടജ്ഞം ശുചിമ്‌ 
ദക്ഷം കുലോദ്ഗേതമ്‌.. 


9. അനുരക്തഃ ശുചീര്‍ദക്ഷഃ സ്മൃതിമാന്ദേശ 
കാലവിത്‌. വപുഷ്മാമ്പിതഭീര്വാഗ്മീ ദുതോ 
രാജ്ഞഃ പ്രശസ്ൃതേ.. (മനു. 7. 54-57; 60-64) 


1. സ്വരാജ്യത്തില്‍-സ്വദേശത്തില്‍ ജനിച്ചിട്ടുള്ള 
വേദാദി ശാസ്ത്രങ്ങളറിയുന്ന പരാക്രമശാലികളും 
നിഷ്ഫലമാകാത്ത ചിന്തകളോടുകൂടിയവരും നല്ല 
കുലത്തില്‍ പിറന്നവരും വേണ്ടും വണ്ണം പരീക്ഷി 
ക്കപ്പെട്ടവരും സമര്‍ഥന്മാരുമായ ഏഴോ എട്ടോ 
ഉത്തമരായ പ്രഗത്ഭരെ സചിവന്മാരായി - മന്ത്രി 
മാരായി -- നിയമിക്കണം. 


2. എന്തെന്നാല്‍, പരസഹായമെന്യേ വേഗം 
ചെയ്യാന്‍ കഴിയുന്ന കാര്യം പോലും ഏകാകി 
യായി ചെയ്യുമ്പോള്‍ ദുഷ്കരമാകുന്നു. അപ്പോള്‍ 
ഏകാകിയായി മഹത്തായ രാജകാര്യം നടത്തു 
വാന്‍ എങ്ങനെ സാധിക്കും? അതിനാല്‍ ഒരാളിനെ 
രാജാവായി നിയമിച്ച്‌ രാജ്യഭാരം മുഴുവനും ഏല്പി 
ക്കുന്നത്‌ അനാശാസ്യമാകുന്നു. 

3. അതിനാല്‍ സഭാപതിയായ രാജാവ്‌ രാജ്യ 


106 


ആറാം സമുല്ലാസം 





സത്യാര്‍ഥപ്രകാശം 45 





കാര്യങ്ങളില്‍ കുശലന്മാരും വിദ്വാന്മാരുമായ മന്ത്രി 
മാരോടുകൂടി (സന്ധി) മ്മൈെതി (വിഗ്രഹം) 
ശ്രതുത (സ്ഥാനം) സമയമറിഞ്ഞ്‌ സ്വരാജ്യത്തെ 
രക്ഷിച്ച്‌ ഉദാസീനനായി സ്ഥിതിചെയ്യുക. (സമു 
ദയം) സ്വന്തബലം വര്‍ദ്ധിക്കുമ്പോള്‍ ദുഷ്ടശ്ര്തു 
ക്കളെ ആക്രമിക്കുക, (ഗുപ്തി) സൈന്യം, ഖജ 
നാവ്‌ മുതലായവ രക്ഷിക്കുക, (ലബ്ധ്രപശമനം) 
കീഴടക്കിയ നാടുകളില്‍ സമാധാനം പുലര്‍ത്തുക 
എന്നീ ആറു വിഷയങ്ങള്‍ നിത്യവും നിരീക്ഷിക്ക 
ണം. 


4. സദസ്യരില്‍ ഓരോരുത്തരുടെയും അഭിപ്രാ 
യങ്ങളും വിചാരങ്ങളും ചോദിച്ചറിഞ്ഞ്‌ ഭൂരിപക്ഷ 
ര്രകാരം സ്വന്തവും അന്യരുടെയും ശ്രേയസ്സിനു 
തകുന്ന പ്രവൃത്തികള്‍ സുചിന്തിതമായി ചെയ്തു 
തുടങ്ങണം. 


5. പരിശുദ്ധാത്മാക്കളും ബുദ്ധിമാന്മാരും സ്ഥിര 
ചിത്തന്മാരും പദാര്‍ത്ഥ സംഗ്രഹചതുരരും ആയ 
വരെ നല്ലവണ്ണം പരീക്ഷിച്ചുനോക്കി മന്ത്രിമാരായി 
നിയമിക്കേണ്ടതാണ്‌. 


6. നാട്ടുകാര്യനടത്തിപ്പിനാവശ്യമുള്ള്രത ഉത്സാ 
ഹശീലരും ബലവാന്മാരും വിദഗ്ദ്ധരുമായ അധി 
കാരികളെ ജോലിക്കു നിയമിക്കേണ്ടതാണ്‌. 


7. അവരുടെ കീഴില്‍ ശുരരും ബലവാന്മാരും 
തറവാടികളും പരിശുദ്ധരുമായ ഭൃത്യന്മാരെ നിയ 
മിച്ച്‌ ഗൌരവമേറിയ കാര്യങ്ങള്‍ക്ക്‌ നിയോഗിക്ക 
ണം. ഭീരുക്കളായവരെ ആന്തരിക പ്രവ്ൃത്തികളേ 
ഏലപിക്കാവു. 

8. ഉന്നതകുലജാതനും സമര്‍ഥനും പവിത്രച 
രിതനും അനൃഹൃദയവും ഭാവിയും കണ്ടറിയു 
വാന്‍ കഴിവുള്ളവനും സകലശാസ്ത്രനിപുണനും 
കാര്യനിര്‍വൃഹണ കുശലനും ആയ ആളിനെ ദൂത 
നായി നിയമിക്കണം. 

9. രാജ്യകാര്യങ്ങളില്‍ അത്യന്തം ഉത്സാഹം 
പ്രീതി എന്നിവയുള്ള കാപട്യരഹിതനും സമര്‍ഥ 
നും പരിശുദ്ധ ഹൃദയനും പണ്ടു നടന്നത്‌ മറക്കാ 
ത്തവനും ദേശകാലങ്ങള്‍ക്കനുസരിച്ചു പ്രവര്‍ത്തി 
ക്കുന്നവനും സുന്ദരനും ധീരനും വലിയ വാഗ്മി 
യുമായിട്ടുള്ളവനഠര്രേ രാജദൂുതനാകുവാന്‍ 
യോഗ്യന്‍. 

ആര്‍ക്ക്‌ എന്തധികാരം 
കൊടുക്കണമെന്നു പറയുന്നു: 


1. അമാത്രയേ ദണ്ഡ ആയത്തോ ദണ്ഡേ 
വൈനയികീ ക്രിയാ. നൃപത കോശരാഷ്ട്രേ 
ച ദുതേ സന്ധി വിപര്യയെൌയ.. 


2. ദൂത ഏവ ഹി സംധത്തേ ഭിനത്തോേവ ച 


സംഹതാന്‍. ദുതസ്തത്കുരുതേ കര്‍മ ഭിദ്യന്തേ 
യേന മാനവാ.. 


3, ബുദ്ധ്വാ സര്‍വം തത്ത്വേന പരരാജചി 
കീര്‍ഷിതമ്‌. തഥാ പ്രയത്നമാതിഷ്ഠ്ദൃഥാ്ത്മാ 
നം ന പീഡിയേത്‌.. 


4. ധമ്പദുരഗം മഹീദുര്‍ഗമബ്ദുരഗം വാര്‍ക്ഷ 
മേവ വാ. നൃദുരഗം ഗിരിദുരഗം വാ സമാശ്രിത്യ 
വസേത്പുരമ്‌.. 


5. ഏകഃ ശതം യോധയതി പ്രാകാരസ്ഥോ 
ധനുരധരഃ. ശതം ദശസഹ്രസാണി തസ്മാദ്‌ 
ദുര്‍ഗം വിധീയതേ.. 


6. തത്സധ്യാദായുധസമ്പന്നം ധനധാന്യേന 
വാഹനൈം. ബ്രാഹ്മണൈഃ ശില്പിഭിര്യന്്രൈര്യ 
വസേനോദകേന ച.. 

7, തസ്യ മധ്യേ സുപര്യാപ്തം കാരയേദ്‌ ഗൃഹ 
മാത്മനഃ. ഗുപ്തം സര്‍വര്‍തുകം ശൂരം ജലവ്യ 
ക്ഷസമമ്പിതമ്‌.. 


8. തദധ്യാസ്യോദ്വഹേദ്ഭോര്യാം സവര്‍ണാം 
ലക്ഷണാമ്പിതാമ്‌. കുലേ മഹതി സംഭുതാം 
ഹൃദ്യാം രൂപഗുണാമ്പിതാമ്‌.. 


9. പുരോഹിതം ച കുരര്‍വീത വ്ൃയണുയാദേവ 
ചര്ത്വിജമ്‌. തേ/സ്യ ഗൃഹ്യാണി കര്മാണി 
കുര്യുര്‍വൈതാനികാനി ച.. 

(മനു. 7. ടെ; 66; 68; 70; 74-78) 

1. ദണ്ഡനാധികാരം മുഴുവനും മന്ത്രിക്കു 
കൊടുക്കേണ്ടതാണ്‌. വിനയ്രകിയ (അന്യായമായി 
ദണ്ഡം ഉപയോഗിക്കാതിരിക്കാന്‍ വേണ്ടതു 
ചെയ്യുക) എന്നതു ദണ്ഡനാധികാരത്തില്‍ 
ഉള്‍പ്പെടുന്നു. ഭണ്ഡാരം സൂക്ഷിപ്പ്‌, രാഷ്ദ്രീയകാ 
ര്യങ്ങള്‍ എന്നിവ രാജാവിന്റെ അധീനത്തിലും 
രാജ്യസംബന്ധിയായ കാര്യങ്ങള്‍ സഭയുടെ 
കീഴിലും അന്യരാജ്യങ്ങളോടു മ്മെതീ വിരോധ 
കാര്യങ്ങള്‍ ദൂതന്റെ അധികാരത്തിലും ആയിരിക്ക 
ണം. 

2. ശ്രതുക്കളെ മിത്രങ്ങളാക്കുകയും മിത്രമെന്നു 
ഭാവിക്കുന്ന ദുഷ്ടരെ അകറ്റുകയും ചെയ്യുന്നവ 
നത്രേ ദൂതന്‍. ശ്ര്ുക്കളെ അകറ്റി നിര്‍ത്തുന്ന 
പ്രവൃത്തിയാണ്‌ ദൂതന്‍ ചെയ്യേണ്ടത്‌. 

3. സഭാപതി, സദസ്യന്മാര്‍, ദൂതന്മാര്‍, മുതലാ 
യവര്‍ വിരോധികളായ അന്യരാജാക്കന്മാരുടെയും 
രാജ്യത്തിന്റെയും യഥാര്‍ഥ അഭിപ്രായമറിഞ്ഞ്‌, 
ദോഷം വരാത്തവണ്ണം വേണ്ടതു ചെയ്യണം. 


4. സുന്ദരമായ വനങ്ങളുള്ളതും ധനധാന്യസ 
മ്പന്നവുമായ പ്രദേശത്ത്‌ (ധനുര്‍ദുര്‍ഗം) വില്ലാ 


10 





കു 
ക 
്ം 


റ ് 
ഷി.  സത്യാര്‍ഥപ്രകാശം 


രാജധര്‍മം 





ളികള്‍ ഉപരോധിക്കുന്നതും (മഹീദുര്‍ഗം) മണ്ണു 
കൊണ്ടു കെട്ടിയതോ (അബ്ദുരഗം) ചുറ്റും വെള്ള 
മുള്ളതോ (വാര്ക്ഷം) ചുറ്റും കാടുള്ളതോ (നൃ 
ദുര്‍ഗം) നാലു ഭാഗത്തും സൈന്യം കാവലു 
ള്ളതോ (ഗിരിദുരര്‍ഗം) നാലു പുറത്തും മലകളു 
ള്ളതോ ആയ സ്ഥാനത്ത്‌ കോട്ട പണിയിച്ച്‌ 
അതിന്റെ മദ്ധ്യത്തില്‍ നഗരം നിര്‍മിക്കണം. 


5. നഗരത്തിന്റെ നാലുചുറ്റും കൊത്തളമുള്ള 
മതില്‍ പണിയിക്കണം. അതില്‍ നിന്നുകൊണ്ട്‌ ഒരു 
വില്ലാളിവീരന്‍ നൂറു ശ്രതുക്കളെയും നൂറു വില്ലാ 
ളികള്‍ക്ക്‌ പതിനായിരം ശ്രതുക്കളെയും നേരിടാന്‍ 
കഴിയും. അതിനാല്‍ കോട്ടകൊത്തളങ്ങള്‍ അത്യാ 
വശ്യമാണ്‌. 

6. ആ കോട്ട, ശസ്ത്രാസ്ര്രങ്ങള്‍, ധനധാന്യ 
ങ്ങള്‍, വാഹനങ്ങള്‍, പഠിപ്പിക്കുകയും ഉപദേശി 
ക്കുകയും ചെയ്യുന്ന ബ്രാഹ്മണര്‍, തൊഴിലാളികള്‍, 
നാനാതരം യ്രന്രങ്ങള്‍, കന്നുകാലികള്‍ക്കു തിന്നു 
വാനുള്ള പുല്ല്‌, വെള്ളം മുതലായവയാല്‍ സമ്യ 
ദ്ധമായിരിക്കണം. 


7. ആ കോട്ടയുടെ നടുവില്‍ രാജാവിനു വേണ്ടി 
വെള്ളം, വൃക്ഷങ്ങള്‍, പുഷ്പങ്ങള്‍, എന്നിവയോടു 
കൂടിയതും സര്‍വഥാ സുരക്ഷിതവും എല്ലാ ജ്ൂതു 
ക്കളിലും സുഖപ്രദവും വെളുത്ത നിറത്തിലുള്ള 
തുമായ കൊട്ടാരം പണിയിക്കണം. ഈ കൊട്ടാരം 
നാട്ടുകാര്യങ്ങള്‍ മുഴുവന്‍ നടത്തുവാന്‍ പര്യാപ്ത 
മായിരിക്കണം. 


8. ബ്രഹ്മചര്യരവതത്തോടുകൂടി വിദ്യകളെല്ലാം 
അഭ്യസിച്ച്‌ വിവാഹം വരുന്നതു വരെ രാജ്യകാ 
ര്യങ്ങള്‍ നടത്തണം. അതിനുശേഷം സുന്ദരിയും 
സഹൃദയയും ഉന്നതവും ഉത്തമവുമായ ക്ഷത്രി 
യകുലജാതയും ശുഭലക്ഷണയുക്തയും അഭ്യസ്ത 
വിദ്യയും ഗുണകര്‍മസ്വഭാവങ്ങളില്‍ തനിക്കനുരു 
പയുമായ കന്യകയെ വേള്‍ക്കണം. മറ്റെല്ലാ 
സ്ര്രീകളെയും അഗമ്യകളായി ഗണിച്ച്‌ ദൃഷ്ടി 
പതിപ്പിക്കുകപോലും ചെയ്യാതിരിക്കണം. 

9. രാജകൊട്ടാരത്തില്‍ ചെയ്യേണ്ടതായ അഗ്നി 
ഹോമ്രതം, പക്ഷേഷ്ടി മുതലായ കര്‍മങ്ങള്‍ ചെയ്യു 
ന്നതിന്‌ പുരോഹിതന്മാരെയും ജത്വിക്കുകളെയും 
നിയോഗിക്കണം. രാജാവ്‌ എപ്പോഴും രാജ്യകാര്യ 
ത്തില്‍ മാര്രം ബദ്ധശ്രദ്ധനായിരിക്കണം. സദാ 
രാജ്യകാര്യങ്ങള്‍ നോക്കി ഈനം വരാതെ നടത്തു 
ന്നതു തന്നെയാണ്‌ രാജാവിന്റെ സന്ധ്യോപാസ 
നാദി കര്‍മങ്ങള്‍. 

1. സാംവത്സരികമാപ്തൈശ്ച രാഷ്ദ്രാദാഹാ 
രയേദ്ബലിമ്‌. സ്യാച്ചാമ്നായപരോ ലോകോ 
വരര്‍തേത പിത്യവന്നുഷു.. 


2, അധ്ൃക്ഷാമ്പിവിധാന്കുര്യാത്ത്രത ത്രത 
വിപശ്ചിതഃ. ത്രേസ്യ സര്‍വാണ്യയവേക്ഷേരന്ന്യ 
ണാം കാര്യാണി കുരവതാമ്‌.. 


3.ആവ്ൃത്താനാം ഗുരുകു ലാദ്ധിപ്രാണാമ്‌ 
പുജകോ ഭവേത്‌. ന്ൃപാണാമക്ഷയോ ഹേൃഷ 
നിധിര്ര്രാഹ്മോ/ഭിധീയതേ.. 


4. സമോത്തമാധമൈ രാജാ ത്വാഹൂതഃ 
പാലയന്പ്രജാഃ. ന നിവര്‍തേത സംഗ്രാമാത്ക്ഷാ 
ത്രം ധരമമനുസ്മരന്‌.. 


5. ആഹവേഷു മിഥോ!/സ്പ്യോന്യം ജിഘാംസ 
ന്തോ മഹീക്ഷിതഃ. യുധ്യമാനാഃ പരം ശക്ത്യാ 
സ്വര്‍ഗം യാന്ത്യപരാങ്മുഖാഃ.. 


6. ന ച ഹനസ്യയാത്സ്ഥലാരുഡം ന ക്ലീബം ന 
ക്ൃതാഞ്ജലിമ്‌. ന മുക്തകേശം നാസീനം നത 
വാസ്മീതി വാദിനമ്‌.. 


7, ന സുപ്തം ന വിസന്നാഹം ന നഗ്നംനനി 
രായുധമ്‌. നായുധ്യമാനം പശ്യന്തം ന പരേണ 
സമാഗതമ്‌.. 


8. നായുധവ്യസന്പ്രാപ്തം നാര്തം നാതിപ 
രിക്ഷതമ്‌. ന ഭീതം ന പരാവ്ൃത്തം സതാം ധര്‍മ 
മനുസ്മരനന്‍്‌.. 


9. യസ്തു ഭീതഃ പരാവ്ൃത്തഃ സംഗ്രാമേ ഹമ്പൃ 
തേ പരൈഃ. ഭര്‍തുര്യദ്‌ ദുഷ്കൃതം കിഞ്ചിത്തത്‌ 
സര്‍വം പ്രതിപദ്യതേ... 

10. യച്ചാസ്യ സുകൃതം കിഞ്ചിദമുധ്രാര്‍ഥമു 
പാര്‍ജിതമ്‌. ഭർതാ തത്സര്‍വമാദത്തേ പരാവ്യൃത്ത 
ഹതസ്ു തു.. 

11. രഥാശ്വചം ഹസ്തിനം ഛ്രതം ധനം ധാന്യം 
പശുന്സ്രതിയഃ. സര്‍വ്രദവ്യാണി കുപ്യം[] “ച 
യോ യജ്ജയതി തസ്യ തത്‌. 

12. രാജ്ഞശ്ച ദദ്യുരുദ്ധാരമിത്യേഷാ വൈദി 
കി ശ്രുതിഃ. രാജ്ഞാ ച സര്‍വയോധേഭ്യോ ദാത 
വ്ൃമപ്യഥഗ്ജിതമ്‌.. 

(മനു. 7.80-82, 87, 89,91-97) 

1. വാര്‍ഷികനികുതി ആപ്തപുരുഷന്മാരുടെ 
സഹായത്തോടുകൂടി പിരിച്ചെടുക്കേണ്ടതാണ്‌. 
സഭയുടെ അധിപതിയായ രാജാവും പ്രധാനന്മാ 
രായ രാജപുരുഷന്മാരും അടങ്ങിയ സഭ വേദവി 
ധിപ്രകാരം ജനങ്ങളോട്‌ പിതൃതുല്യം പെരുമാറ 
ണം. 





6 സ്ര്രീകള്‍ വിധവകളോ പുര്തനഷ്ടമോ പിത്ൃയനഷ്ടമോ 
വന്നു അഗതികളോ ആയാല്‍ അവരുടെ സംരക്ഷണച്ചുമ 
തല ജയിക്കുന്നയാളിനാണ്‌. വിഷയാസക്തിയോടെ 
അവരെ കാണരുതെന്ന്‌ നേരത്തെ പറഞ്ഞു. 


108 


ആറാം സമുല്ലാസം 





സത്യാര്‍ഥപ്രകാശം 45 





2. നാട്ടുകാര്യം നടത്തുവാന്‍ വിവിധവകുപ്പദ്ധ്യ 
ക്ഷന്മാരെ സഭ നിയമിക്കണം. മറ്റുദ്യോഗസ്ഥന്മാര്‍ 
നിയമപ്രകാരം ശരിയായി പ്രവര്‍ത്തിക്കുന്നുണ്ടോ 
എന്നുനോക്കുകയും നിയമാനുസൃതം നടക്കുന്ന 
വരെ ബഹുമാനിക്കുകയും നിയമവിരുദ്ധമായി 
പ്രവര്‍ത്തിക്കുന്നവരെ യഥായുക്തം ശിക്ഷിക്കു 
കയും ചെയ്യുന്നത്‌ ആ അദ്ധ്യക്ഷന്മാരുടെ ചുമത 
ലയാണ്‌. 

3. രാജാക്കന്മാരുടെ അക്ഷയഭണണ്‍്ഡാരമാണ്‌ 
വേദപ്രചാരം. അതിനാല്‍, വേദങ്ങളെ പ്രചരിപ്പി 
ക്കുന്നതിന്‌ ്രഹ്മചര്യാനുഷ്ഠാനത്തോടെ, വേദാ 
ദിശാസ്ത്രങ്ങളഭ്യസിച്ച്‌, ഗുരുകുലത്തില്‍ നിന്ന്‌ 
മടങ്ങി വരുന്നവരെ രാജാവും രാജസഭയും ആദ 
രിക്കണം, അതുപോലെ ജനങ്ങളെ പഠിപ്പിച്ചു 
വിദ്വാന്മാരാക്കുന്ന പണ്ഡിതന്മാരെയും ആദരിക്ക 
ണം. 


4. ഇങ്ങനെ ചെയ്താല്‍ രാജ്യത്തില്‍ വിദ്യാഭി 
വ്ൃദ്ധിയും തദ്വാരാ അഭ്യുദയവും ഉണ്ടാകും. തന്നെ 
ക്കാള്‍ ബലഹീനനോ തനിക്കു തുല്യനോ അധി 
കബലവാനോ ആയ ശ്ര്രു പോരിനു വിളിച്ചാല്‍, 
പ്രജാപരിപാലനം ചെയ്യുന്ന രാജാവ്‌ ക്ഷ്ര്തിയ 
ധര്‍മത്തെ സ്മരിച്ചുകൊണ്ട്‌ പിന്തിരിഞ്ഞു 
പോകാതെ തനിക്കു വിജയം ലഭിക്കത്തക്കവണ്ണം 
പാടവത്തോടുകൂടി പോരാടണം. 


5. പോര്‍ക്കളത്തിലിറങ്ങി അന്യോന്യം നിഗ്രഹി 
പ്പാന്‍ ആഗ്രഹിക്കുന്ന രാജാക്കന്മാര്‍, സ്വസാ 
മര്‍ത്ഥൃമനുസരിച്ച്‌, പേടിക്കാതെയും പിന്തിരിയാ 
തെയും പോരാടിയാല്‍ മാത്രമേ ജയിക്കൂ. അതി 
നാല്‍ യുദ്ധത്തില്‍ ഒരിക്കലും വിമുഖനാകരുത്‌. 
എന്നാല്‍ ശ്രതുക്കളെ തോല്പിക്കുന്നതിന്‌ ചില 
പ്പോള്‍ പിന്‍മാറുന്നതില്‍ അനൌചിത്യമില്ല. എന്തെ 
ന്നാല്‍, എതിരാളികളെ തോലല്‍പിക്കുവാന്‍ എപ്ര 
കാരം സാധിക്കുമോ അപ്രകാരം ചെയ്യണം. കടും 
കോപം പൂണ്ട്‌ നേരിട്ടോടിവരുന്ന സിംഹം ക്ഷണ 
നേരം കൊണ്ട്‌ ശസ്ത്രാഗ്നിയില്‍ ഭസ്മമായിത്തീ 
രുന്നതുപോലെ വിഡ്ഡിത്തം കൊണ്ട്‌ അപകട 
ത്തില്‍ പെട്ടു നാമാവശേഷനാകുന്നത്‌ ബുദ്ധിയല്ല. 


6. യുദ്ധം ചെയ്യുമ്പോള്‍ വെറുതേ നില്‍ക്കുന്ന 
വനേയും നപുംസകത്തിനേയും കൈകൂപ്പുന്നവ 
നേയും തലമുടി അഴിച്ചിട്ടവനേയും ഇരിക്കുന്നവ 
നെയും “ഞാന്‍ അങ്ങയെ ശരണം പ്രാപിച്ചിരി 
ക്കുന്നു” എന്നു പറയുന്നവനേയും - 

7. ഉറങ്ങിക്കിടക്കുന്നവനേയും മോഹാലസ്യ്പെ 
ട്ടവനേയും നഗ്നനേയും ആയുധരഹിതനേയും 
യുദ്ധം ചെയ്യുന്നതു നോക്കിനില്ക്കുന്നവനേയും 
ശ്ര്രുവിന്റെ കൂട്ടുകാരനേയും - 


8. ആയുധ്പ്രഹരമേറ്റു പുളയുന്നവനേയും ദുഃഖി 
തനേയും വന്‍പരിക്കേറ്റവനേയും സംഭീതനേയും 
പേടിച്ചോടുന്നവനേയും സജ്ജനങ്ങളുടെ 
ധര്‍മമോര്‍ത്ത്‌ ഒരിക്കലും കൊല്ലരുത്‌. അങ്ങനെ 
യുള്ളവരെ പിടിച്ച്‌, പരിക്കില്ലാത്തവരെ തടവി 
ലാക്കി അവര്‍ക്കു ഭക്ഷണം വസ്ത്രങ്ങള്‍ മുതലാ 
യതു കൊടുക്കണം. മുറിവുള്ളവരെ ചികിത്സിക്ക 
ണം. അവരെ കോപിപ്പിക്കുകയോ ദുഃഖിപ്പിക്കു 
കയോ അരുത്‌. യഥായോഗ്യമായ പ്രവൃത്തികള്‍ 
അവരെക്കൊണ്ടു ചെയ്യിക്കണം. സ്ര്രീകള്‍, കുട്ടി 
കള്‍, വൃദ്ധന്മാര്‍, ആതുരന്മാര്‍, ദുഃഖിതന്മാര്‍ എന്നി 
വരുടെ നേരെ ഒരിക്കലും ആയുധം പ്രയോഗിക്ക 
രുത്‌. അവരുടെ മക്കളെ സ്വസന്താനങ്ങളെയെന്ന 
പോലെ രക്ഷിക്കണം. അതുപോലെ സ്ര്രീക 
ളെയും രക്ഷിക്കണം. അവരെ സഹോദരിമാരെ 
പോലെയും പുതിമാരെപ്പോലെയും വിചാരിക്ക 
ണം. വിഷയാസക്തിയോടുകൂടി അവരെ നോക്കു 
കപോലും ചെയ്യരുത്‌. രാജ്യത്തില്‍ സമാധാനം ഉറ 
ച്ചതിനു ശേഷം പിന്നീട്‌ എതിര്‍ക്കുമെന്ന്‌ സംശ 
യമില്ലാത്തവരെ സല്‍ക്കാരപൂര്‍വ്വം വിട്ടയയ്ക്ക 
ണം. പിന്നീട്‌ എതിര്‍ക്കുമെന്നു സംശയമുള്ളവരെ 
എന്നും കാരാഗൃഹത്തില്‍ തന്നെ പാര്‍പ്പിക്കണം. 


9. പോരില്‍ നിന്നു പിന്തിരിയുകയോ പേടി 
ച്ചോടുകയോ ചെയുന്ന ഭൃത്യനെ ശ്രതുക്കള്‍ വധി 
ച്ചാല്‍ അവന്‍ ചെയ്ത ദുഷ്കൃത്ൃയത്തിന്‌ മരണശേ 
ഷവും ശിക്ഷാര്‍ഹന്‍ തന്നെ. 


10. അവന്‍ ഇഹലോകത്തിലും പരലോക 
ത്തിലും സുഖമുളവാക്കുന്ന സുകൃതം വല്ലതും 
ചെയ്തിട്ടുണ്ടെജ്കില്‍ അതിനെ അവന്റെ യജമാനന്‍ 
ഇല്ലായ്മ ചെയ്യുന്നു. ഭയപ്പെട്ടോടവേ വധിക്കപ്പെ 
ടുന്നവനു യാതൊരു സുഖവും ഉണ്ടാകുന്നില്ല. 
അവന്റെ പുണൃഫലം മുഴുവനും നശിച്ചുപോകു 
ന്നു. അവന്റെ സുകൃതഫലമാകട്ടെ ധര്‍മാനുസൃതം 
യുദ്ധം ചെയ്യുന്നവനു കിട്ടുന്നു. 

11. തേര്‍, കുതിര, ആന, കുട, നെട്ല്‌, പണം, 
കന്നുകാലികള്‍, സ്ത്രീകള്‍] ' മറ്റുള്ള വസ്തു 
ക്കളെല്ലാം നെയ്യ്‌, എണ്ണ, മുതലായ കുപ്യങ്ങള്‍ 
എന്നീ പദാര്‍ത്ഥങ്ങളില്‍ വച്ച്‌ ഏതേതെല്ലാം 
ഏതേതു പടയാളിയും പടനായകനും കീഴ്പെടു 
ത്തിയോ അതെല്ലാം അവരവര്‍ക്ക്‌ അവകാശപ്പെട്ട 
താണ്‌. ഇപ്പറഞ്ഞ നിയമത്തെ ആരും ഒരിക്കലും 
ലംഘിക്കരുത്‌. 


12. സൈന്യത്തിലുള്ള ഭടന്മാര്‍ ഓരോരുത്തരും 





7 ഈ ശ്ലാകത്തിന്റെ അര്‍ഥം രണ്ടാമതായി എഴുതിയിട്ടുണ്ട്‌. 
ശ്ലോകം പകര്‍ത്തി എഴുതിയ ആള്‍ വിട്ടതാവാം. 


109 





ലി 


ന്‌ 
[ര  സത്യാര്‍ഥപ്രകാശം 


രാജധര്‍മം 





അധീനമാക്കിയ പദാര്‍ത്ഥങ്ങളുടെ പതിനാറി 
ലൊരു ഭാഗം രാജാവിനും എല്ലാവരും കൂടി 
ച്ചേര്‍ന്നു പിടിച്ചടക്കിയിട്ടുള്ള ധനത്തിന്റെ പതി 
നാറിലൊരംശം രാജാവ്‌ തന്റെ ഭടന്മാര്‍ക്കും 
കൊടുക്കണം. യുദ്ധത്തില്‍ മരിച്ചുപോയ ഭടന്റെ 
പജഃ: അവന്റെ ഭാര്യയ്ക്കോ മക്കള്‍ക്കോ കൊടു 
ക്കണം. മരിച്ചവന്റെ ഭാര്യയേയും പ്രാപ്തിയാ 
കാത്ത സന്താനങ്ങളെയും രക്ഷിക്കുകയും മക്കള്‍ 
കാര്യപ്രാപ്തിനേടുമ്പോള്‍ യോഗ്യതാനുസരണം 
ജോലി കൊടുക്കുകയും വേണം. രാജ്യത്തിന്റെ 
അഭിവൃദ്ധി, സുഖസമൃദ്ധി, വിജയം, സ്ഥിരപ്ര 
തിഷ്ഠ എന്നിവയെല്ലാം ആഗ്രഹിക്കുന്നവന്‍ ഈ 
നിയമത്തെ ഒരിക്കലും ലംഘിക്കരുത്‌. 


1. അലബ്ധം ചൈവ ലിപ്സേത ലബ്ധം 
രക്ഷേത്‌ പ്രയത്നതഃ. രക്ഷിതം വരര്‍ധയേച്ചൈവ 
വൃദ്ധം പാത്രേഷു നിഃക്ഷിപേത്‌.. 

(ഏതച്ചുതുരവിധം വിദ്യാത്പുരുഷാര്‍ഥ്പ്രയോ 
ജനമ്‌. അസ്യ നിത്ൃമനുഷ്ഠാനം സമൃക്കുര്യാ 
ദത്ര്്രിതഃ..)[] 7) 


2, അലബ്ധമിച്ചേദുണ്ഡേന ലബ്ധം രക്ഷേ 
ദവേക്ഷയാ. രക്ഷിതം വര്‍ധയേദ്‌ വൃദ്ധ്യാ വൃദ്ധമ്‌ 
ദാനേന നിഃക്ഷിപേത്‌.. 


3, അമായയൈവ വര്തേത ന കഥംചന 
മായയാ. ബുദ്ധ്യേതാരിപ്രയുക്താം ച മായാമ്‌ 
നിത്യം സ്വസംവ്യതഃ.. 


4. നാസ്യ ഛിദ്രം പരോ വിദ്യാദ്ധിദ്യാച്ചിര്ദം പ 
രസ്യൃതു തു. ഗുഹേത്കൂരമ ഇവാങ്ഗാനി രക്ഷേ 
ദ്വിവരമാത്മനഃ.. 

5. ബകവച്ചിന്തയേദര്‍ഥാനസിംഹവച്ച പരാക്ര 
മേത്‌. വൃകവച്ചാവലുമ്പേത ശശവച്ച വിനിഷ്പ 
തേത്‌.. 

6. ഏവം വിജയമാനസ്ു യേ/സ്ൃ സ്യുഃ പരി 
പന്ഥിനഃ. താനാനയേദ്വശം സര്‍വ്വാന്സാമാദിഭിരു 
പ്രകമൈഃ.. 

(യദി തേ തു ന തിഷ്ഠേയുരുപായൈഃ 
പ്രഥമൈസ്രതിഭിഃ. ദണ്ഡേനൈവ പ്രസഹൈ 
താംശ്ഛനകൈര്‍വശമാനയേത്‌..)[] * 





7 6-ാം ശ്ളോകത്തിനുശേഷവും ഇതുപോലെ വിട്ടതാവാം 

8 പേജ്‌ 236-ല്‍ 11-0൦ ശ്ലോകത്തിന്റെ അര്‍ഥത്തില്‍ കപ്യം എന്നു 
കാണുന്നത്‌ വ്യാഖാനിച്ചിട്ടില്ല. സ്വര്‍ണ്ണം വെള്ളി ഇതര 
ലോഹങ്ങള്‍ മുതലായവയെല്ലാം കപ്യങ്ങളാണ്‌. കൌഈടി 
ല്യന്റെ അര്‍ഥശാസ്ത്രത്തില്‍ ഒട്ടേറെ വസ്തുക്കള്‍ കപ്യ 
ത്തില്‍ എണ്ണിയിട്ടുണ്ട്‌. (2.17) മലയാളത്തിലെ “കുപ്പി” 
പോലെ വടക്കെ ഇന്ത്യയിലെ പല സംസാരഭാഷകളിലും 
“കുപ്പാ” എന്നത്‌ നെല്ലും എണ്ണയും സംഭരിച്ചുവച്ചിരിക്കുന്ന 
പാത്രമാണ്‌. ഗ്രന്ഥകാരന്‍ “കുപ്പാ” കപ്യത്തിന്റെ അപ്രരംശ 
മാണെന്നു കരുതിയതാവാ 


7, യഥോദ്ധരതി നിരര്‍ദാതാ കക്ഷം ധ്യാനമ്‌ 
ച രക്ഷതി. തഥാ രക്ഷേന്നത്ൃപോ രാഷ്ദര്രമ്‌ 
ഹന്യാച്ചു പരിപന്ഥിനഃ.. 


8, മോഹാദ്രാജാ സ്വരാഷ്ര്രം യഃ കര്‍ഷയ 
തൃനവേക്ഷയാ. സേദ്ചിരാദ്‌ ര്രശ്ൃയതേ രാജ്യാ 
ജ്ജീവിതാച്ചു സബാന്ധവം.. 


9. ശരിരകര്ഷണാത്പ്രാണാഃ ക്ുഷീയന്തേ 
പ്രാണിനാം യഥാ. തഥാ രാജ്ഞാമപി പ്രാണാഃ 
ക്ഷീയനത്തേ രാഷ്ര്രകര്‍ഷണാത്‌.. 


10. രാഷ്ര്രസ്വയ സംഗ്ഗഹേ നിത്യം വിധാനമിദ 
മാചരേത്‌. സുസംഗൃഹീിതരാഷ്ട്രോ ഹി പാര്‍ഥി 
വഃ സുഖമേധതേ.. 


11. ദ്വയയോസ്രതയാണാം പഞ്ചാനാം മധ്യ 
ഗുല്മമധിഷ്ഠിതം. തഥാ ഗ്രാമശതാനാം ച കുര്യാ 
ദ്രാഷ്ര്രസ്യയ സം്രഗഹമ്‌.. 

12. ശ്രാമസ്യാധിപതീം കുര്യാദേശ്രഗാമപതിം 
തഥാ. വിംശതീശം ശതേശം ച സഹസ്രപതി 
മേവ ച.. 


13. ഗ്രാമദോഷാന്സമുത്പന്നാനഗ്രാമികഃ 
ശനകൈഃ സ്വയം. ശാസേദ്‌ ഗ്രാമദശേശായ 
ദശേശോ വിംശതീശിനേ.. 


14. വിംശതീശസ്തു തത്സര്‍വം ശതേശായ 
നിവേദയേത്‌. ശംസേദ്‌ ഗ്രാമശതേശസ്തു സഹ 
ര്രപതയേ സ്വയമ്‌.. 


15. തേഷാം ഗ്രാമ്യാണി കാര്യാണി പ്ൃഥക്കാ 
ര്യാണി ചൈവ ഹി. രാജ്ഞാ // ന്യഃ സചിവഃ 
സ്നിഗ്ധസ്താനി പശ്യേദത്ര്്രിതഃ. 


16. നഗരേ നഗരേ ചൈകം കുര്യാത്സര്‍വാര്‍ഥ 
ചിന്തകം. ഉച്ചചൈഃ സ്ഥാനം ഘോരരുൂപം നക്ഷ 
ര്രാണാമിവ ഗ്രഹമ്‌.. 


17. സ താനനുപരിക്രാമേത്സര്‍വാനേവ സദാ 
സ്വയം. തേഷാം വൃത്തം പരിണയേത്സമ്ൃ 
ഗ്രാഷട്രേഷു തച്ചരൈഃ.. 

18. രാജേഞാ ഹി രക്ഷാധിക്ൃതാഃ പരസ്വാ 
ദായിനഃ ശഠാഃ. ഭൃത്യാ ഭവന്തി പ്രായേണ 
തേഭ്യോ രക്ഷേദിമാഃ പ്രജാഃ.. 


19. യേ കാര്യ്യികേഭ്യോ./ ര്ഥമേവ ഗൃഹ്ണീയുഃ 
പാപചേതസഃ. തേഷാം സര്‍വസ്വമാദായ രാജാ 
കുര്യാത്പ്രവാസനമ്‌.. 

(മനുസ്മൃതി. 7.99,101,104-107,110,117,120-124) 

1. രാജാവും രാജസഭയും സ്വാധീനത്തിലല്ലാത്ത 
വസ്തുക്കളെ സമ്പാദിക്കാന്‍ ശ്രമിക്കണം. 
കൈവശം കിട്ടിയ വസ്തുക്കളെ രക്ഷിക്കണം. 
രക്ഷിച്ചുതിനെ വര്‍ദ്ധി പ്പിക്കണം, വര്‍ദ്ധി പ്പിച്ച 


110 


ആറാം സമുല്ലാസം 





സത്യാര്‍ഥപ്രകാശം 45 





ധനത്തെ വേദവിദ്യ, ധര്‍മം എന്നിവയുടെ 
പ്രചാരണത്തിനും വിദ്യാര്‍ഥികള്‍, വേദമാര്‍ഗമു 
പദേശിക്കുന്നവര്‍, അംഗഭംഗക്കാര്‍, അനാഥര്‍ 
എന്നിവരുടെ രക്ഷയ്ക്കായും വിനിയോഗിക്കണം, 
(പുരുഷ്പ്രയത്നത്തിന്റെ പ്രയോജനം ഇങ്ങനെ 
നാലു വിധത്തിലാണെന്നു മനസ്സിലാക്കണം. അല 
സത വെടിഞ്ഞ്‌ ഇവയെ എന്നും ഭംഗിയായി അനു 
ഷ്ഠിക്കണം.) 


2. അപ്രാപ്തമായതിനെ ദണ്ഡം കൊണ്ടു 
നേടുകയും നേടിയതിനെ നിത്യം നോക്കി രക്ഷി 
ക്കുകയും രക്ഷിച്ചതിനെ പലിശ വാങ്ങിയും മറ്റും 
വര്‍ദ്ധിപ്പിക്കുകയും വര്‍ദ്ധിപ്പിച്ച ധനത്തെ മുന്‍പറ 
ഞ്ഞപ്രകാരം ചെലവഴിക്കുകയും വേണം. 


3. ആരോടും ഒരിക്കലും കാപട്യം കാണിക്ക 
രുത്‌, ദിവസംതോറും സ്വരക്ഷ ചെയ്യുകയും ശ്ര്രു 
ക്കളുടെ ചതിപ്രയോഗങ്ങളറിഞ്ഞ്‌ അവയ്ക്ക്‌ പരി 
ഹാരമുണ്ടാക്കുകയും വേണം. 


4. സ്വന്തം ബലഹീനത ശ്രതുക്കളറിയാത്ത 
വണ്ണം മറയ്ക്കുകയും ശ്രതുക്കളുടെ ദൌര്‍ബല്യം 
അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യണം. ആമ 
തന്റെ അംഗങ്ങളെ മറച്ചു വയ്ക്കുന്നതുപോലെ 
ശ്രതുക്കള്‍ (രപവേശിക്കാവുന്ന ദ്വാരങ്ങളെ 
ഗോപനം ചെയ്തു വയ്ക്കണം. 

5. കൊക്ക്‌ ധ്യാനത്തിലുറച്ചിരുന്ന്‌ മത്സ്യങ്ങളെ 
പിടിക്കുവാന്‍ തരം നോക്കുന്നതുപോലെ വിത്ത 
സമ്പാദനത്തിനുള്ള ആലോചനകള്‍ ചെയ്തുകൊ 
ണ്ടിരിക്കണം. ധനാദികള്‍ സംഭരിച്ച്‌, ബലം വര്‍ദ്ധി 
പ്പിച്ച്‌, ശ്രതുക്കളെ ജയിക്കുന്നതില്‍ സിംഹത്തേ 
പ്പോലെ പരാക്രമം പ്രദര്‍ശിപ്പിക്കണം. പുലിയെ 
പ്പോലെ ഒളിച്ചിരുന്ന്‌ എതിരാളികളെ പിടിക്കണം. 
തന്നെക്കാള്‍ ശക്തിയേറിയ ശ്രതുക്കള്‍ വരുമ്പോള്‍ 
മുയലിനേപ്പോലെ ഓടിയകന്നു പോകുകയും 
പിന്നീട്‌ അവരെ ചതിച്ചു പിടിക്കുകയും വേണം. 


6. ഇപ്രകാരം വിജയിച്ചുവാഴുന്ന സഭാപതി 
യുടെ രാജ്യത്തിലെ പരിപന്ഥികളെ (കള്ളന്മാ 
രെയും കവര്‍ച്ചക്കാരെയും) (സാമ) ഇണക്കിയും 
(ദാന) വല്ലതും കൊടുത്തും (ഭേദ) തമ്മില്‍ 
ത്തല്ലിച്ചും വശത്താക്കണം. (അങ്ങനെ വശത്താ 
കാത്തവരുണ്ടെങ്കില്‍ അവരെ അതികഠിനമായ 
ശിക്ഷകൊണ്ട്‌ ക്രമേണ വശപ്പെടുത്തണം) 

7. വിളവെടുക്കുന്നവന്‍ പതിരു കളഞ്ഞ്‌ ധാന്യം 
മാത്രം എടുക്കുന്നതുപോലെ രാജാവ്‌ കള്ളന്മാ 
രെയും കവര്‍ച്ചക്കാരെയും കൊന്ന്‌ രാജ്യത്തെ 
രക്ഷിക്കേണ്ടതാണ്‌. 


8. അറിവില്ലായ്മകൊണ്ടും നോട്ടക്കുറവു 
കൊണ്ടും തന്റെ രാജ്യത്തെ ദുര്‍ബ്ബലമാക്കുന്ന 


രാജാവ്‌, തന്റെ രാജ്യത്തോടും ബന്ധുജനങ്ങ 
ളോടും കൂടി അകാലത്തുതന്നെ നശിക്കുന്നു. 


9. ശരീരം ക്ഷീണിപ്പിച്ചാല്‍ പ്രാണക്ഷയം വരു 
മ്പോലെ ജനങ്ങളെ അശക്തരാക്കുന്നതുകൊണ്ട്‌ 
രാജാക്കന്മാരുടെ പ്രാണനായ സേനാബലവും 
മറ്റും ബന്ധുജന സഹിതം നശിക്കുന്നു. 


10. അതിനാല്‍ രാജാവും രാജസഭയും നാട്ടു 
കാര്യങ്ങള്‍ ഭംഗിയായി നടത്തുവാന്‍ പരിശ്രമിക്ക 
ണം. പ്രജാപരിപാലനത്തില്‍ എല്ലാവിധത്തിലും 
ജാഗരുകനായിരിക്കുന്ന രാജാവിന്‌ സുഖം വര്‍ദ്ധി 
ച്ചുകൊണ്ടേയിരിക്കും. 


11. രണ്ടോ മൂന്നോ അഞ്ചോ നൂറോ ഗ്രാമ 
ങ്ങള്‍ക്ക്‌ ഒരു രാജ്യകാര്യാലയം സ്ഥാപിച്ച്‌, അതില്‍ 
ആവശ്യത്തിന്‌ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു നാട്ടു 
കാര്യങ്ങള്‍ നടത്തേണ്ടതാണ്‌. 


12. ഓരോ ഗ്രാമത്തിലും ഓരോരോ പ്രധാനിയെ 
നിയമിക്കണം. പത്തു ഗ്രാമങ്ങളുടെ മേല്‍ക്കോയ്മ 
യ്ക്കായി ഒരാള്‍, ഇരുപതു ഗ്രാമങ്ങളുടെ മേലധി 
കാരിയായി വേറൊരാള്‍, നൂറു ഗ്രാമങ്ങളുടെ മേല 
ന്വേഷണത്തിന്‌ ഒരാള്‍, ആയിരം ഗ്രാമങ്ങളുടെ 
അധിപതിയായി വേറൊരാള്‍ ഇങ്ങനെ അധികാ 
രികളെ നിയമിക്കണം. ഓരോ ഗ്രാമത്തിലും ഓരോ 
പ്രവര്‍ത്ത്യാരെയും പത്തു പ്രവൃത്തികള്‍ കൂട്ടി 
ച്ചേര്‍ന്ന്‌ ഒരു അധികാരിയെയും രണ്ടു അധികാരി 
കള്‍ക്ക്‌ ഒരു മേലധികാരിയെയും അഞ്ചുമേലധി 
കാരികള്‍ക്ക്‌ ഒരു തഹശീല്‍ദാരെയും പത്തു തഹ 
ശീലിന്‌ ഒരു ജില്ലയേയും നിശ്ചയിച്ചിട്ടുള്ളത്‌ മനു 
സ്മൃതി മുതലായ ധര്‍മ ശാസ്ത്രങ്ങളില്‍ പറഞ്ഞി 
ട്ടുള്ള രാജ്യ ഭരണരീതി അനുസരിച്ചാണെ 
ന്നര്‍ത്ഥം. 


13. ഇപ്രകാരം നിയമിച്ചിട്ട്‌, ഓരോ 
പ്രവര്‍ത്ത്യാരും തന്റെ ഗ്രാമത്തില്‍ ദിവസന്തോറും 
സംഭവിക്കുന്ന കാര്യങ്ങള്‍ അതാതുദിവസം 
തന്നെ ഗൂഡമായി അധികാരിയെ അറിയിക്കണ 
മെന്നും അധികാരി തന്റെ കീഴിലുള്ള പത്തു ഗ്രാമ 
ങ്ങളുടെയും വര്‍ത്തമാനം ദിവസേന മേലധികാ 
രിയെ അറിയിക്കണമെന്നും വ്യവസ്ഥ ചെയ്യണം. 


14. മേലധികാരി തന്റെ അധികാരത്തിലുള്ള ഇരു 
പതു ഗ്രാമങ്ങളിലെ വര്‍ത്തമാനം തഹശീല്‍ദാരെ 
ദിവസംതോറും അറിയിക്കണം. അതുപോലെ 
തഹശീല്‍ദാര്‍ തന്റെ കീഴിലുള്ള നൂറു ഗ്രാമങ്ങ 
ളിലെ സംഭവങ്ങളെല്ലാം ജില്ലാ അധികാരിയെ ദിവ 
സവും അറിയിക്കണം, ജില്ലാധികാരികള്‍ ദശജി 
ല്ലാധികാരിയേയും ദശജില്ലാധികാരി, ദശസഹ്രസാ 
ധിപതിയെയും ദശസഹ്രസാധിപതികള്‍ ലക്ഷഗ്രാ 
മാധിപതിയെയും ലക്ഷ്ഗ്രാമാധിപതി രാജസഭയെ 


111 





കു 
ക 
്ം 


റ ് 
[  സത്യാര്‍ഥപ്രകാശം 


രാജധര്‍മം 





യും വര്‍ത്തമാനങ്ങള്‍ പ്രതിദിനം അറിയിക്കേണ്ട 
താണ്‌. അങ്ങനെതന്നെ, എല്ലാ രാജസഭകളും മഹാ 
രാജസഭയ്ക്ക്‌ സാര്‍വഭാമനായ ച്രരവര്‍ത്തിയുടെ 
സഭയിലേക്ക്‌-ഭൂഗോളത്തിലുള്ള സകല വൃത്താ 
ന്തങ്ങളും അറിയിച്ചുകൊണ്ടിരിക്കണം. 


15. പതിനായിരം ഗ്രാമങ്ങളടങ്ങിയ ഓരോ വിഭാ 
ഗത്തിനും പ്രത്യേകം ഈ രണ്ടു സഭാപതികളെ 
നിയമിക്കണം. അവരിലൊരാള്‍ രാജസഭയിലിരുന്ന്‌ 
തന്റെ അധികാരത്തിലുള്ള സംസ്ഥാനത്തെ സംബ 
ന്ധിച്ച കാര്യങ്ങള്‍ നടത്തണം. മറ്റേയാള്‍ മടികൂ 
ടാതെ നാടുതോറും സഞ്ചരിച്ചുകൊണ്ട്‌ ന്യായാ 
ധിപതി മുതലായ രാജഭ്യത്യന്മാരുടെ പ്രവൃത്തി 
കളെ സദാ പരിശോധിച്ചു കൊണ്ടിരിക്കണം. 


16. ഓരോ വലിയ പട്ടണത്തിലും കാര്യാലോ 
ചനസഭ കൂടുവാനായി മനോഹരവും അത്യയുന്ന 
തവും വിശാലവും ച്ര്രനെപ്പോലെ ധവളവര്‍ണ 
മുള്ള ഓരോ മന്ദിരം നിര്‍മിക്കേണ്ടതാണ്‌. വിദ്യാ 
വൃദ്ധന്മാര്‍ ആ സഭാമന്ദിരങ്ങളിലിരുന്നു രാജ്യകാ 
ര്യങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനകള്‍ നട 
ത്തിക്കൊണ്ടിരിക്കണം. 


17. ഗൂഡസഞ്ചാരം ചെയ്യുന്ന ചാരന്മാരെല്ലാ 
വരും ദേശംതോറും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 
സഭാദ്ധ്യക്ഷന്റെ കീഴിലായിരിക്കണം. അവര്‍ 
ക്ഷ്രതിയരോ അല്ലാത്തവരോ ആകാം. (്രജകളു 
ടെയും രാജ്യഭൃത്യന്മാരുടെയും സകലഗുണദോ 
ഷങ്ങളേയും ചാരന്മാരില്‍ നിന്ന്‌ ഗൂഡമായി 
അറിഞ്ഞ്‌ അപരാധികളെ ശിക്ഷിക്കുകയും ഗുണ 
വാന്മാരെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടതാകു 
ന്നു. 

18. ധാര്‍മികരും വിദ്വാന്മാരും കുലീനരും സുപ 
രീക്ഷിതരും ആയവര്‍ക്കു മാത്രമേ പ്രജാ സംര 
ക്ഷണാധികാരം രാജാവ്‌ നല്‍കാവൂ. അവരുടെ 
കീഴിലുള്ളവര്‍ സാധാരണയായി ശമഠന്മാരും പര 
ദ്രവ്യം അപഹരിക്കുന്നവരുമായിരിക്കും. രാജഭൃത്യ 
ന്മാരായി അവരെയും നിയമിച്ച്‌ ദുഷ്പ്രവ്ൃത്തിക 
ളില്‍ നിന്നു പിന്‍മാറ്റാന്‍ ശ്രമിക്കണം. അവരുടെ 
മേലധികാരികളായി വിദ്വാന്മാരെ നിയമിച്ച്‌ അവ 
രുടെ ഉപ്രദവങ്ങളില്‍ നിന്ന്‌ പ്രജകളെ രക്ഷിക്ക 
ണം. 


19. വാദിയുടെയും പ്രതിയുടെയും കൈയ്യില്‍ 
നിന്ന്‌ കൈക്കൂലി വാങ്ങി, നീതിന്യായം നടത്തു 
ന്നതില്‍ പക്ഷപാതം കാണിക്കുന്ന രാജഭൃത്യന്റെ 
സ്വത്തു മുഴുവനും കണ്ടുകെട്ടി തക്കശിക്ഷയും 
നല്‍കി നാടുകടത്തണം. അങ്ങനെ ശിക്ഷ നല്‍കാ 
തിരുന്നാല്‍ അയാളെ അനുകരിച്ച്‌ മറ്റുള്ളവരും 
അഴിമതി തുടങ്ങും. ശിക്ഷിക്കുന്ന പക്ഷം മറ്റുള്ള 


112 


വര്‍ അഴിമതി തുടങ്ങുകയില്ല. എന്നാല്‍ നീതി 
ന്യായം നടത്തുന്ന ആ രാജഭ്യത്യന്മാരുടെ ക്ഷേമ 
ജീവിതത്തിനും ധനസമ്പാദനത്തിനും ആവശ്യമാ 
യ്രത ധനമോ ഭൂസ്വത്തോ രാജ്യത്തില്‍ നിന്നു 
മാസശമ്പളമോ വാര്‍ഷികാശനമായോ അല്ലെങ്കില്‍ 
ഒന്നായിട്ടു തന്നെയോ കൊടുക്കേണ്ടതാണ്‌. 
വാര്‍ദ്ധക്യത്തില്‍ അവരുടെ വേതനത്തില്‍ പകുതി 
വീതം കൊടുക്കണം. എന്നാല്‍ അവര്‍ക്കു 
നലകുന്ന അടുത്തൂണ്‍ ജീവിച്ചിരിക്കുന്നേടത്തോള 
മല്ലാതെ മരണശേഷം തുടരരുത്‌. എന്നാല്‍, അവ 
രുടെ സന്താനങ്ങള്‍ക്ക്‌ യോഗ്യതാനുസരണം ആദ 
രവും ഉദ്യോഗവും നല്‍കുന്നത്‌ ആവശ്യം തന്നെ 
യാണ്‌. പ്രാപ്തിയാകാത്ത കുട്ടികളുണ്ടെങ്കില്‍ 
അവര്‍ക്കും ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കില്‍ അവര്‍ 
ക്കും അവസ്ഥയ്ക്കൊത്ത വണ്ണം നിത്യവൃത്തി 
നിര്‍വഹിക്കുന്നതിനുള്ള ധനം ഭണ്ഡാരത്തില്‍ 
നിന്നു തന്നെ നല്‍കണം. എന്നാല്‍ അവര്‍ ദുരാ 
ചാരികളാണെങ്കില്‍ ഒന്നും കൊടുക്കരുത്‌. ഈ 
നയത്തെ രാജാവ്‌ ശരിയായി രക്ഷിക്കേണ്ടതാണ്‌. 


കരം പിരിവ്‌ 


1. യഥാ ഫലേന യുജ്യേത രാജാ കര്‍ത്താ ച 
കര്മണാമ്‌. തഥാ/വേക്ഷ്യ നൃപോ രാഷ്്രം 
കല്പയേത്സതതം കരാന്‍.. 


2, യഥാലപാ / ല്പമദന്ത്യാ 7 ദ്യം വാര്യോ 
കോവത്സഷട്പദാഃ. തഥാ ല്പാ/ ലിപോ ഗ്രഹീ 
തവ്യോ രാഷ്ര്രാദ്രാജ്ഞാബ്ദികഃ കരഃ.. 


3, നോച്ചിദ്യാദാത്മനോ മൂലം പരേഷാം ചാതി 
തൃഷ്ണയാ. ഉച്ചിന്ദന്‍ഹ്യാത്മനോ മുലമാത്മാനം 
താംശ്ച പീഡയേത്‌.. 


4. തീക്ഷണശ്ചൈവ മൃദുശ്ച സ്യാത്കാര്ൃം 
വീക്ഷ്യ മഹീപതിഃ. തിക്ഷ്ണശ്ചൈവ മൃദു 
ശ്ചൈവ രാജാ ഭവതി സംമതഃ. 


5. ഏവം സര്‍വം വിധായേദമിതികര്‍ത്തവ്യ 
മാത്മനഃ. യുക്തശ്ചൈവാപ്രമത്തശ്ച പരിരക്ഷേ 
ദിമാഃ പ്രജാഃ... 


6. വിക്രോശന്ത്യോ യസ്യ രാഷ്ട്രാദ്രധിയന്തേ 
ദസ്യുഭിഃ പ്രജാഃ. സംപശ്ൃതഃ സഭ്യത്ൃസ്യയ മൃതഃ 
സ ന തു ജീവതി.. 

7, ക്ഷത്രിയസ്യ പരോ ധര്‍മഃ പ്രജാനാമേവ 
പാലനമ്‌. നിരര്‍്ദിഷ്ടഫലഭോക്താ ഹി രാജാ 
ധരമേണ യുജ്യതേ.. 


(മനുസ്മൃതി. 7.128,129,139,140,142-144) 


1. രാജാവ്‌, രാജഭ്ൃത്യന്മാര്‍, പ്രജകള്‍, തൊഴി 
ലാളികള്‍ എന്നിവര്‍ക്കെല്ലാം സുഖമുണ്ടാകത്തക്ക 
വണ്ണം രാജാവും രാജസഭയും കൂടി ആലോചിച്ചു 


ആറാം സമുല്ലാസം 





സത്യാര്‍ഥപ്രകാശം കട: 





നാട്ടില്‍ നികുതി നിശ്ചയിക്കേണ്ടതാണ്‌. 


2. പശുക്കുട്ടി, വണ്ട്‌ എന്നിവ ഭക്ഷണത്തെ 
അല്പാല്പമായി ഉള്‍ക്കൊള്ളുന്നതു പോലെ 
രാജാവ്‌ നാട്ടുകാരില്‍ നിന്ന്‌ ആണ്ടുതോറും അതൃ 
ല്പമായ നികുതി മാത്രമേ പിരിച്ചെടുക്കാവു. 


3. അത്യാഗ്രഹം നിമിത്തം അവനവന്റെയും 
അന്യരുടെയും സുഖത്തിന്റെ മൂലകാരണത്തെ 
ഒരിക്കലും വേരോടു കൂടി മുറിച്ചു കളഞ്ഞ്‌ നശി 
പ്പിക്കരുത്‌. എന്തെന്നാല്‍ പുരുഷപ്രയത്നത്തേയും 
സുഖത്തേയും ഉന്മൂലനം ചെയ്യുന്നവന്‍ അവനവ 
നെത്തന്നെയും അന്യന്മാരേയും ദുഃഖിപ്പിക്കുക 
യാണ്‌ ചെയ്യുന്നത്‌. 

4. രാജാവ്‌ സമയം നോക്കി തീക്ഷ്ണ സ്വഭാ 
വിയോ മൃദു സ്വഭാവിയോ ആകണം. ദുഷ്ടരോട്‌ 
ര്രൂരമായും നല്ലവരോടു സരമ്യമായും പെരുമാ 
റുന്ന രാജാവ്‌ ബഹുമാന്യനാകുന്നു. 

5. രാജാവ്‌ ഇപ്രകാരം നാട്ടുകാര്യങ്ങള്‍ നടത്തു 
വാനുള്ള ഏര്‍പ്പാടുകളെല്ലാം ചെയ്ത്‌, സദാ പ്രമാ 
ദരഹിതനായി സ്രശദ്ധം പ്രജകളെ പരിപാലിക്കേ 
ണ്ടതാണ്‌. 


6. രാജാവും രാജഭ്ൃത്യന്മാരും നോക്കിയിരിക്കെ 
ആര്‍ത്തരായ ജനങ്ങളുടെ പ്രാണധനാദികള്‍ അപ 
ഹരിച്ച്‌ കൊണ്ടുപോകുന്ന പക്ഷം ആ രാജാവ്‌ 
മ്ര്രിമാരോടു കൂടി നശിച്ചുപോയതായിട്ടാണ്‌ മന 
സ്സിലാക്കേണ്ടത്‌, ജീവിച്ചിരിക്കുന്നുണ്ടെന്നല്ല. ആ 
മഹാരാജാവ്‌ മഹാദുഃഖമനുഭവിക്കാതെയിരിക്കില്ല. 


7. രാജാക്കന്മാരുടെ പരമമായ ധര്‍മം പ്രജാപ 
രിപാലനം തന്നെയാണ്‌. മനുസ്മൃതിയില്‍ ഏഴാ 
മധ്യായത്തില്‍ പറഞ്ഞിട്ടുള്ള നികുതിപിരിവു നിയ 
മത്തേയും സഭാസ്ഥാപന നിയമത്തേയും അനു 
സരിച്ച്‌ പ്രവര്‍ത്തിക്കുന്ന രാജാവു ധര്‍മത്തോടു 
കൂടിയവനും സുഖമനുഭവിക്കുന്നവനും ആകും. 
അതിനു വിപരീതമായി പ്രവര്‍ത്തിച്ചാല്‍ ദുഃഖിക്കു 
കയും ചെയ്യും. 

ദിനചര്യ 

1. ഉത്ഥായ പശ്ചിമേ യാമേ കൃതശാചഃ സമാ 
ഹിതഃ ഹുതാഗ്നിര്‍ര്രാഹ്മണാംശ്ചാര്‍ച്ച്യ പ്രവി 
ശേത്സ ശുഭാം സഭാമ്‌ 

2. ത്രത സ്ഥിതാഃ പ്രജാഃ സര്‍വ്വാഃ പ്രതിനന്മ്യ 
വിസര്‍ജ യേത്‌ വിസൃജ്യ ച പ്രജാഃ സർവാ മ്ര്ര 
യേത്സഹ മന്ത്രിഭിഃ 

3, ഗിരിപൃഷ്ഠം സമാരുഹൃ പ്രസാദം വാ 
രഹോഗതഃ അരണ്ട നിഃശലാകേ വാ മ്ര്ത്രയേ 
ദവിഭാവിതഃ 


4. യസ്യ മന്ത്രം ന ജാനന്തി സമാഗമ പ്യഥ 


ഗ്ജനാഃ സ കൃത്സ്നാം പൃഥിവീംതേ കോശഹീ 
നോപി പാർഥിവഃ (മനു. 7-145-148) 


രാജാവു രാത്രിയുടെ അന്ത്യയാമാരംഭത്തില്‍ 
ഉണര്‍ന്നെഴുന്നേറ്റ്‌, ശരീരശുദ്ധി വരുത്തി, ഈശ്വ 
രധ്യാനവും, അഗ്നിഹോത്രവും ചെയ്ത്‌ ധാര്‍മിക 
ന്മാരായ വിദ്വാന്മാരെ സല്കരിച്ചതിന്റെ ശേഷം 
ഭക്ഷണം കഴിച്ച്‌ അരമനയിലുള്ള രാജസഭയില്‍ 
പ്രവേശിക്കണം. 


2. അവിടെ വന്ന്‌ നില്‍ക്കുന്ന ജനങ്ങളെ ബഹു 
മാനിച്ച്‌ തിരികെ അയച്ചതിനു ശേഷം പ്രധാനമ 
ന്ത്രിയോടുകൂടി രാജ്യകാര്യവിചാരം ചെയുണം. 


3. പിന്നീട്‌ മ്ര്ത്രിയോടു കൂടി നടക്കാന്‍ പോക 
ണം. മലമുകളിലോ, ഏകാന്തഗൃഹത്തിലോ മുള്ളി 
ല്ലാത്ത ഇടതൂര്‍ന്ന കാടുകളിലോ, ഏകാന്തസ്ഥ 
ലത്തോ ചെന്നിരുന്ന്‌ നിഷപക്ഷനായി കൂടിയാലോ 
ചിക്കണം. 


4. മറ്റുള്ളവര്‍ എത്ര ശ്രമിച്ചാലും ഗൂഡ്മകാര്യ 
ങ്ങള്‍ അറിയാന്‍ സാധിക്കാത്ത, ഗണ്ടീര്യവും, പരി 
ശുദ്ധവും, പരോപകാരാര്‍ഥവുമായ ഗുപ്തവിചാ 
രങ്ങളുള്ള രാജാവ്‌ ധനഹീനനാണെങ്കിലും ഭൂമ 
ണ്ഡലം അടക്കിവാഴുവാന്‍ സമര്‍ഥനായിരിക്കും. 
അതിനാല്‍ രാജാവ്‌ സഭാംഗങ്ങളനുവദിക്കുന്ന 
തിനു മുമ്പ്‌ യാതൊന്നും യഥേഷ്ടം ചെയ്യരുത്‌. 


സന്ധി-യുദ്ധം മുതലായവ 


1. ആസനം ചൈവ യാനം ച സന്ധിം വിഗ്രഹ 
മേവച കാര്യം വീക്ഷ്യ പ്രയുജ്ഞീത ദ്വൈധം 
സംരയമേവച. 


2. സന്ധിം തു ദ്ധിവിധം വിദ്യാ്രാജാ വിഗ്രഹ 
മേവച ഉഭേ യാനാസനേ ചൈവ ദ്ധിവിധഃ 
സംശ്രയഃ സ്മൃതഃ. 

3, സമാനയാനകര്‍മാ ച വിപരീതസ്തഥൈ 
വച തഥാ ത്വായതി സംയുക്തഃ 
സന്ധിര്‍ജേഞയോ ദ്വിലക്ഷണഃ 


4. സ്വയം കൃതശ്ച കാര്യര്‍്ഥമകാലേ കാല 
ഏവ വാ മിധര്രസ്യ ചൈവാപകൃതേ ദ്വിവിധോ 
വിഗ്രഹഃ സ്മൃതഃ. 

5. ഏകാകിനശ്ചാത്യയികേ കാരോ പ്രാപ്തേ 
യദ്യച്ഛയാ സംഹതസ്യ്യ ച മിരത്രേണ ദ്വിവിധം 
യാനമുച്യതേ. 

6. ക്ഷീണസ്യ ചൈവ ക്രമശോ ദൈവാത്‌ 
പൂര്‍വക്യ തേനവാ. മിര്രസ്യ ചാനുരോധേന 
ദ്വിവിധം സ്മൃതമാസനമ്‌. 

7. ബലസ്ൃ സ്വാമിനശ്ചൈവ സ്ഥിതിഃ 
കാര്യാര്‍ത്ഥ സിദ്ധയേ. ദ്വിവിധം കീര്‍തൃതേ 


113 





ഗി 
ക 
ലം 


റ ് 
ഷി.  സത്യാര്‍ഥപ്രകാശം 


രാജധര്‍മം 





ദ്വൈധം ഷാഡ്ഗുണ്ൃഗുണവേദിഭിഃ 


8. അര്‍ഥസമ്പാദനാര്‍ഥം ച പീഡ്ൃമാനഃ സ 
ശ്രതുഭിഃ. സാധുഷു വ്ൃപദേശാര്‍ഥം ദ്വിവിധഃ 
സംഗ്രയഃസമൃതഃ. യദാവഗച്ചേദായത്യാമാധിക്യം 
ര്രുവമാത്മനഃ തദാത്വേ ചാല്പികാം പീഡാം 
തദാസന്ധിം സമാശ്രയേത്‌. 


10. യദാ പ്രഹൃഷ്ടാ മന്യേത സര്‍വാസ്തു 
പ്രകൃതീര്‍ഭൃശമ്‌ അത്യയുച്ചിതം തഥാത്മാനംതദാ 
കുര്വീത വിഗ്രഹമ്‌. 


11. യദാ മന്യേത ഭാവേന ഹൃഷ്ടം പൃഷ്ടം 
ബലം സ്വകമ്‌. പരസ്യ വിപരീതം ച തദാ യായാ 
ദ്രിപും പ്രതി. 


12. യദാ തു സ്യാത്പരിക്ഷീണോ വാഹനേന 
ബലേന ച തദാസീത പ്രയത്നേന ശനകൈഃ 
സാംത്വയന്നരീന്‍. 


13. മന്യേതാരിം യദാ രാജാ സര്‍വഥാബലവ 
ത്തരം തദാ ദ്വിധാ ബലം കൃത്വാ സാധയേത്കാ 
ര്യമാത്മനഃ. 


14. യദാ പരബലാനാം തു ഗമനീയതമോ 
ഭവേത്‌ തദാ തു സംശ്രയേത്‌ ക്ഷിപ്രം ധാര്‍മികം 
ബലിനം നൃപമ്‌. 


15. നിഗ്രഹം പ്രകൃതീനാംച കുര്യാദോ/രിബ 
ലസ്ൃയ ച ഉപസേവത തം നിത്യം സര്‍വയ 
ത്നൈര്‍ഗുരും യഥാ. 

16. യദി ത്രതാപി സംപശ്യേദ്ദോഷം സംശ്രയ 
കാരിതമ്‌. സുയുദ്ധമേവ ത്രതാപി നിര്‍വിശംകഃ. 
സമാചരേത്‌. 

1. (ആസനം) സ്ഥിരത (യാനം) ശ്രതുക്കളോടു 
യുദ്ധം ചെയ്വാന്‍ പോവുക (സന്ധി) അവരോട്‌ 
സന്ധി ചെയ്യുക (വിധ്ഗഹഃ) ദുഷ്ടശ്രതുക്കളോടു 
യുദ്ധം ചെയ്യുക (ദ്വൈധം) സൈന്യത്തെ രണ്ടായി 
വിഭജിച്ച്‌ വിജയം നേടുക (സം്രയം) ബലഹാനി 
വരുമ്പോള്‍ പ്രബലനായ വേറൊരു രാജാവിനെ 
ആശ്രയിക്കുക എന്നിങ്ങനെ ആറു വിധത്തിലുള്ള 
കര്‍മ്മങ്ങളേയും യഥായോഗ്യം കാര്യവിചാരം 
ചെയ്ത്‌ യുക്തമായതു സ്വീകരിക്കണം. 


2, സന്ധി, വിഗ്ഗഹം, യാനം, ആസനം, 
ദ്വൈധിഭാവം സംശ്രയം എന്നിവ ഈരണ്ടു തര 
ത്തിലുണ്ട്‌. അവയേതെന്ന്‌ രാജാവു നന്നായി അറി 
യണം. 


3, സന്ധി:- ശ്രതുക്കളോടു കൂടി സ്നേഹമാ 
യിരിക്കുക, അഥവാ തദ്വിപരീതമായി പ്രവര്‍ത്തി 
ക്കുക, വര്‍ത്തമാനകാലത്തിലും ഭാവികാലത്തും 
ചെയ്യേണ്ടതു നിര്‍വിഘ്നം ചെയ്തുകൊണ്ടിരിക്ക 
ണം. ഇതാണ്‌ രണ്ടുതരം സന്ധികള്‍. 


4. വിഗ്രഹം :- സ്വന്തം കാര്ൃസിദ്ധിക്ക്‌ ഓചി 
ത്യവും അനൌചിത്യവും നോക്കാതെ ചെയ്യുന്ന 
യുദ്ധം, മിത്രത്തിനോട്‌ അപരാധം ചെയ്യുന്ന ശ്രതു 
വിനോടുള്ള പോരാട്ടം എന്നിങ്ങനെ രണ്ടു വിധ 
ത്തിലാണ്‌ വിഗ്രഹം. 


ട. യാനം:- എന്തെങ്കിലും കാര്യം സാധിക്കു 
ന്നതിന്‌ ഏകാകിയായി പെട്ടെന്നു ശത്രുവിന്റെ 
നേരെ പോരിനു പുറപ്പെടുക; ബന്ധുക്കളോടു 
കൂടി ശ്രതുവിനെ ആക്രമിക്കാന്‍ ഒരുങ്ങിപ്പുറപ്പെ 
ടുക എന്നിങ്ങനെ യാനം രണ്ടുവിധത്തിലുണ്ട്‌. 


6. ആസനം:- ഏതെങ്കിലും കാരണവശാല്‍ 
ക്രമേണ ദുര്‍ബലനാവുക, മിധ്രങ്ങള്‍ തടഞ്ഞു 
നിര്‍ത്തുകയാല്‍ സ്വസ്ഥാനത്തു തന്നെ നിലക്കുക 
എന്നിവയാണ്‌ ദ്വിവിധാസനങ്ങള്‍. 


7, ദ്വൈധീഭാവം:- കാര്യം നേടുവാന്‍ സേനാ 
പതികളേയും സൈന്യത്തേയും രണ്ടായി വിഭ 
ജിച്ചു വിജയം നേടുന്നത്രേ രണ്ടുതരം ദ്വൈധം. 


8. സംഗ്രയം:- കാര്യസിദ്ധിക്ക്‌ ബലവാനായ 
രാജാവിനെ ആശ്രയിക്കുക. അഥവാ മഹാത്മാ 
വിനെ ശരണം പ്രാപിക്കുക എന്നിവ ചെയ്ത്‌ 
ശ്രതുപീഡയില്‍ നിന്നൊഴിയുന്നതിനെ രണ്ടുവിധ 
ത്തിലുള്ള സംഗ്രയം-ആശ്രയം -എന്നു പറയുന്നു. 

9. തല്‍ക്കാലം യുദ്ധം ചെയ്താല്‍ കുറച്ചു 
നഷ്ടം സംഭവിക്കുമെന്നും യുദ്ധം നീട്ടിവച്ചാല്‍ 
നിശ്ചയമായും വിജയവും അഭിവൃദ്ധിയും ഉണ്ടാകു 
മെന്നും കാണുമ്പോള്‍ ശ്രതുവിനോട്‌ സന്ധി 
ചെയ്ത്‌ ഉചിതമായ അവസരം പാര്‍ത്ത്‌ ധൈരൃ 
മായിരിക്കണം. 


10. തന്റെ രാജ്യത്തിലുള്ള സകല ജനങ്ങളും 
സൈന്യവും സന്തുഷ്ടരും പുരോഗമനോയുഖരും 
ശ്രേഷ്ഠരുമാണെന്നും താനും അപ്രകാരമുള്ളവ 
നാണെന്നു തോന്നുകയും ചെയ്യുമ്പോള്‍ മാത്രമേ 
ശ്രതുവിനോട്‌ യുദ്ധത്തിനു പുറപ്പെടാവൂ. 

11. തന്റെ സൈന്യം സന്തുഷ്ടിയും പുഷ്ടിയും 
പ്രസന്നതയുള്ളതായിരിക്കയും മറിച്ച്‌ ശ്രതു 
സൈസന്യം ദുര്‍ബലമാണെന്നു കാണുകയും ചെയ്യു 
മ്പോള്‍ ശ്രുവിനോട യുദ്ധത്തിനു പുറപ്പെടണം. 


12. തന്റെ സൈന്യവും വാഹനങ്ങളും ക്ഷീണ 
ദശയെ പ്രാപിക്കുമ്പോള്‍ ശ്രതുക്കളെ മന്ദം മന്ദം 
സാന്ത്വനംചെയ്ത്‌ യുദ്ധം നിര്‍ത്തി പിന്‍വാങ്ങണം. 

13. ശ്രതു അധികം ബലവാനാണെന്ന്‌ അറിയു 


മ്പോള്‍ രാജാവു തന്റെ സൈന്യത്തെ രണ്ടായി വിഭ 
ജിച്ച്‌ തന്റെ കാര്യം സാധിക്കണം. 


14. ബലവാനായ ശത്രു താമസം കൂടാതെ 
ആക്രമിക്കുമെന്ന്‌ അറിവു കിട്ടിയാലുടനെ ധാര്‍മി 


114 


ആറാം സമുല്ലാസം 





സത്യാര്‍ഥപ്രകാശം കട: 





കനും ബലവാനുമായ മറ്റൊരു രാജാവിനെ അതി 
വേഗം ആശ്രയിക്കണം. 


15. താന്‍ ആശ്രയിച്ച രാജാവ്‌ സൈന്യബലം 
കൊണ്ടു ശ്രതുസൈന്ൃത്തെ തുരത്തുവാന്‍ ശക്ത 
നാണെങ്കില്‍ അദ്ദേഹത്തെ ഗുരുതുല്യനായി ഗണി 
ച്ച്‌, നിത്യവും കഴിയുംവണ്ണം സേവിക്കണം. 

16. ആശ്രയിച്ചയാളിന്റെ (പവ്യത്തികളില്‍ 
ദോഷം കണ്ടാല്‍ അയാളോടും നിര്‍വിശങ്കം യുദ്ധം 
ചെയ്യുകതന്നെ വേണം ഒരിക്കലും ധാര്‍മികനായ 
രാജാവിനെ എതിര്‍ക്കരുത്‌. എപ്പോഴും മമതയിലാ 
യിരിക്കണം. 


1, സര്‍വോപായൈസ്തഥാ കുര്യാന്നീതിജ്ഞഃ 
പൃഥിവീപതിഃ യഥാസ്യാഭ്ൃയധികാ നസ്യ്യൂര്‍ 
മിത്രോദാസീനശ്രതവഃ. 


2. ആയതിം സര്‍വ്വകാര്യാണാം തദാത്വം ന 
വിചാരയേത്‌. അതിതാനാം ച സര്‍വേഷാം 
ഗുണദോഷാഈ ച തത്ത്വതഃ. 


3. ആയത്യാം ഗുണദോഷജ്ഞ സ്തദാത്വേ 
ക്ഷിപ്രനിശ്ചയഃ അതീതേ കാര ശേഷജ്ഞഃ 
ശ്രതുഭിരന്നാഭിഭൂയതേ. 


4. യഥൈനം നാഭിസംദധ്യുരമിത്രോദാസീന 
ശ്രതവഃ തഥാ സര്‍വ്വം സംവിദധ്യാദേഷ സാമാ 
സികോ നയഃ 


1. നീതിജ്ഞനായ രാജാവ്‌, ശ്രതുക്കള്‍, മദ്ധ്യ 
സ്ഥന്മാര്‍, മിത്രങ്ങള്‍ എന്നിവര്‍ തന്നേക്കാളധികം 
ബലവാനാകാതിരിപ്പാനുള്ള ഉപായങ്ങളെല്ലാം 
ചെയ്തുകൊള്ളണം. 

2. പണ്ട്‌ ചെയ്തതും, ഇപ്പോള്‍ ചെയ്യുന്നതും, 
ഇനി ചെയ്യേണ്ടതുമായ എല്ലാ കാര്യങ്ങളുടെയും 
ഗുണ ദോഷങ്ങളെപ്പറ്റി യഥാര്‍ഥമായി ചിന്തിക്ക 
ണം. 


3. പിന്നീട്‌ ദോഷപരിഹാരത്തിനും ഗുണങ്ങള്‍ 
സ്ഥായിയാക്കാനും യത്നിക്കണം. ഭാവിയില്‍ 
ചെയ്യാന്‍ പോകുന്ന കാര്യങ്ങളുടെ ഗുണദോഷ 
ങ്ങള്‍ ശ്രദ്ധിക്കുന്നവനും ഇപ്പോള്‍ ചെയ്യേണ്ടത്‌ ഉട 
നടി ചെയ്യുന്നവനും ചെയ്തുകഴിഞ്ഞതിന്റെ 
ബാക്കി എന്തുചെയുണമെന്നറിയുന്നവനുമായ 
രാജാവ്‌ ഒരിക്കലും തോല്‍ക്കുകയില്ല. 


4. മിത്രം, നിഷ്പക്ഷന്‍, ശ്രതു എന്നിവരാരും 
രാജാവിനേയോ പ്രജകളേയോ വശപ്പെടുത്താതെ 
യിരിക്കാന്‍ രാജഭൃത്യന്മാരും വിശിഷ്യ സഭാപതി 
യായ രാജാവും സര്‍വ്വപരകാരേണയും പ്രവര്‍ത്തി 
ക്കേണ്ടതാണ്‌. ഇതുതന്നെയത്രേ രാജ്യത്ര്ത്ര 
ത്തിന്റെ ചുരുക്കം. 


യുദ്ധത്തിനൊരുക്കം 


1. കൃത്വാവിധാനം മൂലേ തു യാത്രികം ച്‌ 
യഥാവിധി. ഉപഗൃഹ്യാസ്പദം ചൈവ ചാരാന്‍ 
സമൃശഗ്വിധായ ച. 


2, സംശോധ്യ ര്രിവിധം മാരഗം ഷട്വിധം ച 
ബലം സ്വകമ്‌. സാംപരായികകല്പേന യായാദ 
രിപുരം ശനൈഃ. 


3. ശ്രതുസേവിനി മിത്രേച ഗുഡേ യുകത 
തരോഭവേത്‌ ഗതപ്രത്യാഗതേ ചൈവ സഹിക 
ഷ്ടതരോരിപുഃ. 


(വിവിധ വ്യൂഹങ്ങള്‍) 


4. ദണണ്‍്ഡവ്യുഹേന തന്‍മാരര്‍ഗ്ഗം യായാത്തു 
ശകടേന വാ. വരാഹമകരാഭ്യാം വാ സുച്യ്യാ 
വാ ഗരുഡേന വാ. 


ട.യതശ്ച ഭയമാശംകേത്തതോ വിസ്താര 
യേത്‌ ബലമ്‌. പത്മേന ചൈവ വ്യുഹേന നിവി 
ശയേതസദാ സ്വയമ്‌. 


6. സേനാപതി ബലാദ്ധ്ൃക്ഷേ, സര്‍വ ദിക്ഷു 
നിവേശയേത്‌, യതശ്ച ഭയമാശങ്കേത്‌ പ്രാചീം 
താം കല്പയേദ്ദീശമ്‌. 


7. ഗുല്മാംശ്ച സ്ഥാപയേദാപ്താന്‍ കൃത 
സംജ്ഞാന്‍ സമന്തതഃ സ്ഥാനേ യുദ്ധേ ച കുശ 
ലാനഭീരുനവികാരിണം. 


8. സംഹതാന്‍ യോധയേദലപാന്‍ കാമം 
വിസ്താര യേദ്‌ ബഹൂുന്‍ സുച്യാ വദല്രേണ 
ചൈവൈ താന്‍ വ്മുഹേന വുഹ്ൃ യോധയേത്‌ 


9. സൃന്ദനാശ്വൈഃ സമേ യുദ്ധ്യേ ദനൂപേ 
നൌദ്വിപൈസ്തഥാ വൃക്ഷഗുല്മാവ്ൃതേ 
ചാപൈരസിചര്‍മായുധൈഃ സ്ഥലേ. 


10. (പഹര്‍ഷയേദ്ബലം വ്യൂഹ താംശ്ച 
സമ്യക്‌ പരീക്ഷയേദ്‌. ചേഷ്ടാശ്ചൈവ വിജാ 
നീയാദരീന്‍ യോധയതാമപി. 

11. ഉപരുധ്യാരിമാസീത രാഷ്ര്രം ചാസ്ധ്യോപ 
പീഡയേത്‌ ദൂഷയേച്ചാസ്ൃയ സതതം യവസാ 
ന്നോദകേന്ധനമ്‌. 

12. ഭിന്‍ദ്യാച്ചൈവ തഡാഗാനി പ്രാകാരപരി 
ഖാസ്തഥാ. സമവസ്്‌കന്ദയേച്ചപൈനം രാര 
വിധരാസയേത്തഥാ. 

(പരാജിതനോടുള്ള പെരുമാറ്റം) 


13. പ്രമാണാനി ച കുർവീത തേഷാം ധര്‍മാ 
നൃഥോദിതാന്‍. രത്നൈശ്ച പൂജയേദേനം പ്രധാ 
നപുരുഷൈഃ സഹ. 


14. ആദാനമപ്രിയകരം ദാനഞ്ച പ്രിയകാരകമ്‌ 


115 





യ സത്യാര്‍ഥപ്രകാശം 


രാജധര്‍മം 





അഭീപ്സിതാനാമര്‍ഥാനാം കാലേ യുക്തം പ്രശ 
സ്ൃതേ. 

(മനു. 7. 184-192;194-196; 203;204) 

1. യുദ്ധത്തിനു പുറപ്പെടുമ്പോള്‍ രാജ്യരക്ഷ 
യ്ക്കുവേണ്ടതെല്ലാം ചെയ്ത്‌ സൈന്യം, യാന 
ങ്ങള്‍, വാഹനങ്ങള്‍, ശസ്ത്രങ്ങള്‍, അസ്ത്രങ്ങള്‍ 
മുതലായ സാമ്രഗികളെല്ലാം സംഭരിച്ച്‌ നാലുപാടും 
ചാരന്മാരെ ഗുഡ്ഃമായി അയച്ചതിനു ശേഷം പുറ 
പ്പെടണം. 

2. മൂന്നുമാര്‍ഗ്ഗങ്ങള്‍- അതായത്‌ സ്ഥലം-കര, 
ജലം- സമുദ്രം നദി മുതലായവ, ആകാശം എന്നി 
വയിലെ മാര്‍ഗങ്ങള്‍ തെളിയിച്ച്‌ കരയില്‍ തേര്‍, 
കുതിര, ആന എന്നിവയിലും വെള്ളത്തില്‍ 
തോണി കപ്പല്‍ തുടങ്ങിയവയിലും ആകാശത്തില്‍ 
വിമാനത്തിലും കയറിപ്പോകണം. ആന കുതിര, 
തേര്‍ കാലാള്‍ എന്നീ ചതുരംഗപ്പട അസ്ത്രശ 
സ്ര്രാദികള്‍, ഭക്ഷണപേയങ്ങള്‍ എന്നിവയോടു 
കൂടി എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട്‌ 
ശ്രതുനഗരത്തിന്റെ സമീപത്തേക്ക്‌ മന്ദം മന്ദം നീങ്ങ 
ണം. 


3. ഒളിവായി ശ്രതുപക്ഷത്തില്‍ ചേര്‍ന്നവനും 
പുറമേ മ്മെതിപുലര്‍ത്തുന്നവനും തന്റെ നീക്ക 
ങ്ങളെ ഗുഡഃമായി ശ്ര്രുവിനെ അറിയിച്ചേക്കാ 
മെന്നു സംശയിക്കാവുന്നതുമായ ആളിന്റെ സഞ്ചാ 
രത്തിലും അവനോടു സംഭാഷണം ചെയ്യുന്ന 
തിലും ശ്രദ്ധിക്കണം. അകമേ ശത്രുവും പുറമേ 
മിത്രവും ആയവനത്രേ മഹാശ്ര്രു. 

4. രാജാവ്‌ സകല രാജഭൃത്യന്മാരെയും യുദ്ധ 
വിദ്യ അഭ്യസിപ്പിക്കണം. താനും അഭ്യസിക്കണം, 
പ്രജകളേയും പഠിപ്പിക്കണം. പൂര്‍വശിക്ഷിതരായ 
ഭടന്മാര്‍ക്കു മാത്രമേ നല്ലവണ്ണം യുദ്ധം ചെയ്യാനും 
ചെയ്യിക്കാനും കഴിയൂ. അഭ്യസിപ്പിക്കുമ്പോള്‍ (ദ 
ണ്ഡവ്യൂഹ) ദണ്ഡാകൃതിയില്‍ വ്യൂഹം ചമ 
യ്ക്കുക (ശകട) ശകടാകൃതിയില്‍ സേന വിന്യ 
സിക്കുക (വരാഹവ്യൂഹ) പന്നികള്‍ ഒന്നിന്റെ 
പിന്നാലെ മറ്റൊന്നായി ഓടുകയും ഇടയ്ക്കി 
യയ്ക്ക്‌ ഒന്നിച്ചുചേര്‍ന്ന്‌ കൂട്ടമായി നില്‍ക്കുകയും 
ചെയ്യുന്നതുപോലെ സൈന്യത്തെ നടത്തുകയും 
നിര്‍ത്തുകയും ചെയ്യുക. (മകരവ്യൂഹ) മുതല 
വെള്ളത്തില്‍ നീന്തിപ്പോകുന്നതു പോലെ 
സൈന്യത്തെ നടത്തുക. (സുചിവ്യൂഹ) സൂചി 
യുടെ മുന വണ്ണം കുറഞ്ഞും കുഴ നൂല്‍ കയരു 
വാന്‍ തക്കവണ്ണം കൂടിയും ഇരിക്കുന്നതുപോലെ 
വിന്യസിക്കുക. എന്നിങ്ങനെ വ്യൂഹങ്ങളെല്ലാം 
അഭ്യസിപ്പിച്ച്‌, ഗരുഡനെ പ്പോലെ ഉയര്‍ന്നും 
താണും സംഹരിക്കാന്‍ പഠിപ്പിക്കണം. 


5. ആക്രമണ ഭീഷണി നിലനില്ക്കുന്നിടത്ത്‌ 
സൈന്യത്തെ നിര്‍ത്തണം. രാജാവ്‌ പടനായക 
ന്മാരെ നാലു പുറത്തും നിര്‍ത്തി പത്മവ്യൂഹം 
നിര്‍മിച്ച്‌- താമരപ്പൂവിന്റെ ആകൃതിയില്‍ സൈന്യ 
ത്തെച്ചുറ്റും നിര്‍ത്തി - അതിന്റെ മദ്ധ്യത്തില്‍ 
നില്ക്കണം. 


6. സൈന്യാധിപന്മാരെയും വീരന്മാരായ ഭട 
ന്മാരെയും എട്ടു ദിക്കുകളിലും നിര്‍ത്തണം. ഏതു 
ഭാഗത്തു യുദ്ധം ഉണ്ടാകുമോ ആ ഭാഗത്തേക്ക്‌ അഭി 
മുഖമായി സൈന്യത്തെ തിരിച്ചു നിര്‍ത്തണം. 
മറ്റുള്ള ഭാഗങ്ങളിലും രക്ഷാസന്നാഹങ്ങള്‍ ഉണ്ടാ 
യിരിക്കണം. എന്തെന്നാല്‍ ഏതു ഭാഗത്തു നിന്നും 
ശ്രതുവിന്റെ ആക്രമണം ഉണ്ടാകാം. 


7. യുദ്ധവിദ്യയില്‍ സുശിക്ഷിതരും ധാര്‍മിക 
രും, ആക്രമണത്തിലും പ്രതിരോധത്തിലും 
സമര്‍ഥരും നിര്‍ഭയരും അചഞ്ചലമനസ്ക്കരും, 
സ്തംഭം പോലെ കുലുക്കമറ്റവരുമായ സൈനി 
കരെ സൈനൃത്തിന്റെ നാലു ഭാഗത്തും നിര്‍ത്ത 
ണം. 


8. എണ്ണത്തില്‍ കുറവായവര്‍ എണ്ണത്തില്‍ കൂടി 
യവരോട യുദ്ധം ചെയ്യേണ്ടി വരുമ്പോള്‍ സംഘം 
ചേര്‍ന്ന്‌ യുദ്ധം ചെയ്യേണ്ടതാണ്‌. തരം കിട്ടുമെ 
ങ്കില്‍ ആ കുറച്ചു പടയാളികളെ വേഗത്തില്‍ 
അകറ്റി അധികം സ്ഥലത്തു നിര്‍ത്തണം. പട്ടണ 
ത്തിലോ കോട്ടയിലോ ശ്രതുസൈന്യത്തിലോ കട 
ന്നുചെന്നു യുദ്ധം ചെയ്യേണ്ടിവരുമ്പോള്‍ സൂചി 
വ്യൂഹം കൊണ്ടോ വ്രജവ്യൂഹം കൊണ്ടോ ഇരു 
പുറവും മൂര്‍ച്ചയുള്ള കടുത്തിലകൊണ്ട്‌ ഇടത്തും 
വലത്തും വെട്ടിക്കയറി യുദ്ധം ചെയുണം. പ്രവേ 
ശിച്ചുകഴിഞ്ഞും പലതരം വ്യൂഹങ്ങള്‍ ചമച്ച്‌ 
യുദ്ധം ചെയ്യണം. എതിര്‍ഭാഗത്തുനിന്നും പീരങ്കി 
കൊണ്ടോ തോക്കുകൊണ്ടോ ആക്രമിക്കുന്നുണ്ടെ 
ങ്കില്‍ സര്‍പവ്യൂഹം കൊണ്ട്‌-സര്‍പം പോലെ നില 
ത്തിഴഞ്ഞു നീങ്ങിക്കൊണ്ട്‌- എതിര്‍ത്തു കയറണം. 
പീരങ്കിയുടെ അടുത്തുചെന്നാല്‍ അവിടെയുള്ള 
വരെ കൊല്ലുകയോ, ബന്ധിക്കുകയോ ചെയ്ത്‌ 
പീരങ്കി ശ്രതുക്കളുടെ നേരെ തിരിച്ച്‌, ശ്രതുസൈ 
നൃത്തെ കൊന്നൊടുക്കണം. അല്ലെങ്കില്‍ വൃദ്ധജ 
നങ്ങളെ കുതിരപ്പുറത്തു കയറ്റി പീരങ്കിയുടെ 
നേരെ ഓടിച്ചു കൊല്ലിക്കണം.[] “ ഇടയ്ക്ക്‌ ശൂര 
ന്മാരായ അശ്വാരുഡുന്മാരെ നിര്‍ത്തണം. അങ്ങനെ 
ഓടിച്ച്‌ ശ്രതു സൈന്യത്തെ ചിന്നിച്ചിതറിപ്പിച്ച്‌ 
അവരെ ബന്ധിക്കുകയോ ഓടിച്ചുകളയുകയോ 





9 ദേശരക്ഷയ്ക്ക്‌ അത്യാവശ്യമായി വരുമ്പോള്‍ ചാവേര്‍പ്പ 
ടയെപ്പോലെ രക്തസാക്ഷിത്വം വരിക്കാന്‍ തയാറുള്ളവര്‍ 
ഇങ്ങനെ ചെയ്യുന്നു. 


110 


ആറാം സമുല്ലാസം 





സത്യാര്‍ഥപ്രകാശം 45 





ചെയ്യണം. 


9. സമഭൂമിയില്‍ തേര്‍ കുതിര കാലാള്‍പ്പട എന്നി 
വകൊണ്ടും സമുദ്രത്തിലാണെങ്കില്‍ കപ്പലില്‍ കയ 
റിയും ആഴം കുറഞ്ഞിടത്ത്‌ ആനപ്പുറത്തുകയറി 
യും, മരങ്ങളും പൊന്തകളുമുള്ള സ്ഥലത്ത്‌ അമ്പു 
കൊണ്ടും, പൂഴിപ്പരപ്പില്‍ വാള്‍ പരിച എന്നിവ 
കൊണ്ടും യുദ്ധം ചെയ്യുകയും ചെയ്യിക്കുകയും 
വേണം. 

10. യുദ്ധം നടക്കുമ്പോള്‍ യോദ്ധാക്കളെ 
പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും 
ചെയ്യണം. യുദ്ധം നിര്‍ത്തിവെച്ചിട്ടുള്ള അവസര 
ങ്ങളില്‍ ശാര്യവും ഉത്സാഹവും ഉണ്ടാകത്തക്കവ 
ണ്ണമുള്ള പ്രസംഗങ്ങളെക്കൊണ്ട്‌ സകലസൈനി 
കരെയും ആഹ്ലാദിപ്പിക്കണം. അന്നപാന്യദ്യാഹാ 
രങ്ങള്‍ അസ്ത്രശസ്ര്രാദ്യായുധങ്ങള്‍ ഓഷധ 
ങ്ങള്‍ മുതലായവകൊടുത്ത്‌ അവരെയെല്ലാം 
സന്തോഷിപ്പിക്കണം. വ്യൂഹം നിര്‍മ്മിക്കാതെ ഒരി 
ക്കലും യുദ്ധം ചെയ്യുകയോ ചെയ്യിക്കുയോ അരു 
ത്‌. യുദ്ധം നടക്കുമ്പോള്‍ ഭടന്മാരുടെ നീക്കങ്ങള്‍ 
ശ്രദ്ധിക്കുകയും നന്നായി പയറ്റുന്നുണ്ടോ എന്നും 
തടിതപ്പാന്‍ ശ്രമിക്കുന്നുണ്ടോ എന്നും നിരീക്ഷി 
ക്കണം. 


11. ഉചിതമാണെന്നു തോന്നുന്നുണ്ടെങ്കില്‍ ചില 
സമയത്തു ശ്രതുക്കളെ നാലു ഭാഗത്തും വളഞ്ഞു 
നിന്ന്‌ ആക്രമിക്കണം. ശ്രതുവിന്റെ രാജ്യത്തിലു 
ള്ളവരെ മാര്‍ഗനിരോധം ചെയ്തു ബുദ്ധിമുട്ടു 
കയും അവരുടെ അധീനത്തിലുള്ള ഭക്ഷണപ 
ദാര്‍ത്ഥങ്ങള്‍, വെള്ളം, വിറക്‌, കന്നുകാലി തീറ്റ 
കള്‍, എന്നിവയെല്ലാം നശിപ്പിക്കുകയും ദുഷിപ്പി 
ക്കുകയും ചെയ്ുണം. 

12. ശ്രരുനഗരത്തിലുള്ള കുളങ്ങള്‍, കോട്ടമതി 
ലുകള്‍, കിടങ്ങുകള്‍ എന്നിവയെല്ലാം നശിപ്പിച്ചു 
കളയണം. രാത്രിസമയത്ത്‌ ശ്രതുവിനെ ഭയപ്പെടു 
ത്തുകയും ജയം നേടുവാനുള്ള ഉപായങ്ങള്‍ 
നോക്കുകയും ചെയ്യണം. 


13. ജയിച്ചു കീഴടക്കിയ ശേഷം ശ്ര്ുക്കളെ 
ക്കൊണ്ടു ഉടമ്പടികളും പ്രതിജ്ഞകളും എഴുതി 
ച്ചുവാങ്ങണം. ഉചിതമെങ്കില്‍ ശ്രതുവിന്റെ വംശ 
ജനും ധാര്‍മികനുമായ ഒരുവനെ രാജാവായി നിയ 
മിച്ച്‌, “എന്റെ ആജ്ഞയനുസരിച്ചും -ധര്‍മാനുസ്ൃ 
തമായ രാജനീതിയനുസരിച്ചും- നീതിയോടുകൂടി 
പ്രജാപരിപാലനം നടത്തേണ്ടതാണ്‌.” എന്നി 
ങ്ങനെ ഉടമ്പടി ചെയുണം. ഇപ്രകാരം ഉടമ്പടി 
ചെയ്തതിനുശേഷം തനിക്കെതിരെ തിരിയാത്ത 
വണ്ണം സ്വന്തം ആളുകളെ അവിടെ നിര്‍ത്തണം. 
തോറ്റ രാജാവിനെയും പ്രധാനസേവകരെയും 


രത്നാദികളായ വിലയേറിയ വസ്തുക്കള്‍കൊണ്ടു 
സല്‍ക്കരിക്കണം. ജീവസന്ധാരണത്തിനു മുട്ടുണ്ടാ 
കുംവണ്ണം ഒന്നും ചെയ്യരുത്‌. കാരാഗൃഹത്തില്‍ 
ബന്ധിച്ചാലും അവരെ യഥായോഗ്യം ബഹുമാ 
നിക്കയും തോല്‍വിയില്‍ ദുഃഖിക്കാത്തവണ്ണം 
സന്തുഷ്ടചിത്തരാക്കുകയും വേണം. 


14. ലോകത്തില്‍ അന്യന്റെ വസ്തുക്കള്‍ അപ 
ഹരിക്കുന്നത്‌ അവരുടെ അപ്രീതിക്കും കൊടുക്കു 
ന്നത്‌ പ്രീതിക്കും കാരണമാകുന്നു. സമയോചിത 
മായി പെരുമാറുന്നതും, കീഴടങ്ങിയവന്‍ ഇഷ്ടവ 
സ്തുക്കള്‍ നല്കുകയും ചെയ്യുന്നത്‌ അത്യുദാര 
മായ പ്രവൃത്തിയാണ്‌. അവനെ കോപിപ്പിക്കു 
കയോ മുഷിപ്പിക്കുകയോ പരിഹസിക്കുകയോ 
ചെയ്യരുത്‌. “ഞാന്‍ നിന്നെ തോല്‍പിച്ചുകളഞ്ഞു.” 
എന്നിങ്ങനെ അവന്റെ മുമ്പില്‍ വച്ചു പറയരുത്‌. 
“നിങ്ങള്‍ എന്റെ സഹോദരനാണ്‌” എന്നും മറ്റും 
പറഞ്ഞ്‌ എല്ലായ്‌പോഴും ബഹുമാനിക്കണം. 


മിത്രവും ശ്രതുവും 
1. ഹിരണ്ൃഭുമിസംപ്രാപ്ത്യാ പാര്‍ഥിവോ ന 


തഥൈധതേ. യഥാ മിത്രം ര്ധുവം ലബ്ധ്വാ കൃശ 
മപ്യാതിക്ഷമമ്‌. 


2, ധര്‍മജ്ഞംച കൃതജ്ഞം ച തുഷ്ട്രപക്ൃതി 
മേവ ച. അനുരക്തം സ്ഥിരാരംഭം ലഘു മിത്രം 
പ്രശസ്യതേ. 


3, പ്രാജ്ഞം കുലീനം ശൂരം ച ദക്ഷം ദാതാര 
മേവ ച. കൃതജ്ഞം ധൃതിമന്തഞ്ച കഷ്ട മാഹു 
രരിം ബുധാഃ. 


4. ആരൃതാ പുരുഷജ്ഞാനം ശാര്യം കരുണ 
വേദിതാ. സ്ഥൌലലക്ഷ്യം ച സതതമുദാസീന 
ഗുണോദയഃ. (മനു. 27. 208-211) 


മിര്രലക്ഷണം 


1. സ്ഥിരമായി സ്നേഹമുള്ളവനും ഭാവി കണ്ട 
റിയാന്‍ കഴിയുന്നവനും കാര്യം നേടാന്‍ കഴിവു 
ള്ളവനുമായ സമര്‍ത്ഥ മിത്രത്തേയോ അല്ലെങ്കില്‍ 
ദുര്‍ബല മിത്രത്തേയോ ലഭിച്ചാല്‍ ഉണ്ടാകുന്നതി 
ലധികം അഭിവൃദ്ധി കുറെ സ്വര്‍ണമോ ഭൂമിയോ 
കിട്ടുന്നതുകൊണ്ട്‌ ഉണ്ടാകുന്നതല്ല. 

2. ധര്‍മജ്ഞനും, കൃതജ്ഞനും ഉപകാരസ്മര 
ണയുള്ളവനും പ്രസന്നസ്വഭാവിയും, സ്നേഹമു 
ള്ളവനും തുടങ്ങിവച്ച കാര്യം മുഴുവനാക്കുന്നതില്‍ 
സ്ഥിരതയുള്ളവനുമായ മിത്രത്തെ സമ്പാദിക്കുന്ന 
രാജാവ്‌ പ്രശംസനീയനാണ്‌. 

3. ബുദ്ധിമാനും, കുലീനനും, ശൂരനും, വീരനും 
സമര്‍ത്ഥനും ദാനശീലനും ഉപകാരസ്മരണയുള്ള 
വനും ധൈര്യവാനുമായ ആളിന്റെ ശ്രതുത്വം 


11/ 





കു 
ക 
്ം 


റ ് 
[  സത്യാര്‍ഥപ്രകാശം 


രാജധര്‍മം 





സമ്പാദിക്കാതിരിക്കാന്‍ എപ്പോഴും ശ്രദ്ധിക്കണം. 
അത്തരം ശ്രതുത ദുരിതങ്ങളുണ്ടാക്കിവയ്ക്കും. 


4. ഉദാസീനന്റെ ലക്ഷണം:- പ്രശംസനീയമായ 
ഗുണങ്ങളുള്ളവനും, സജ്ജനങ്ങളെയും ദൂര്‍ജ്ജ 
നങ്ങളെയും വേര്‍തിരിച്ചറിയുന്നവനും പരാക്രമ 
ശാലിയും ദയാലുവും സഥൂലലക്ഷ്യനും പൊള്ള 
വാക്കുകള്‍ പറയുന്നവനും ആയവനത്രേ ഉദാസീ 
നന്‍. 


ഏവം സര്‍വമിദം രാജാ സഹ സംമ്യന്ത്രൃയ 
മന്ത്രിഭിഃ വ്യായാമ്യാപ്പുത്യ മധ്യാഹേ ഭോക്തു 
മന്തഃപുരം വിശേത്‌ (മനു. അ. 7 ശ്ലോ. 216) 


മുമ്പു പറഞ്ഞപ്രകാരം അതിരാവിലെ എഴുന്നേ 
റ്റ്‌, ശരീരശുദ്ധി വരുത്തി, സന്ധ്യാവന്ദനം അഗ്നി 
ഹോത്രം മുതലയവ ചെയ്യുകയോ ചെയ്യിക്കു 
കയോ ചെയ്ത്‌ സഭയില്‍ ഹാജരായി മന്ത്രിമാരോ 
ടെല്ലാം കാര്യവിചാരം ചെയ്ത്‌ പടനായകന്മാരുടെ 
അടുക്കലേക്ക്‌ ചെന്ന്‌ അവരെ സന്തോഷിപ്പിക്കു 
കയും പടയാളികളെ വിവിധ വ്യൂഹരചനാരീതി 
കള്‍ പഠിപ്പിക്കയും ആനപ്പന്തി, കുതിരാലയം, 
ഗോശാല, ആയുധശാല, വൈദ്യശാല, ഭണ്ഡാരം 
മുതലായവയെല്ലാം പരിശോധിച്ച്‌ അവയില്‍ വല്ല 
ന്യൂനതകളും ഉണ്ടെങ്കില്‍ അതു മുഴുവന്‍ തീര്‍ക്കു 
കയും വേണം. പിന്നീട്‌ വ്യായാമശാലയില്‍ ചെന്നു 
വ്യായാമം ചെയ്തിട്ടു ഉച്ചഭക്ഷണത്തിനായി അന്തഃ 
പുരിയിലേക്ക്‌-പത്നിമാരും മറ്റും താമസിക്കുന്ന 
സ്ഥലത്തേക്ക്‌- പോകണം. സ്രശദ്ധം പരിശോ 
ധിച്ചു പാകം ചെയ്തതും ബുദ്ധി, ബലം, പരാക്രമം 
എന്നിവയെ വര്‍ദ്ധിപ്പിക്കുന്നതും രോഗനിവാര 
കവും വിവിധതരത്തിലുള്ളതും മധുരാദി വിവി 
ധരസയുക്തവും സുഗന്ധമുള്ളതും, ഉത്തമവുമായ 
അന്ന വ്യഞ്ജനപാനങ്ങളാണ്‌ ഭക്ഷിക്കേണ്ടത്‌. 
എങ്കിലേ സദാ സുഖയുക്തനായിരിക്കൂ. രാജ്യകാ 
ര്യങ്ങളെല്ലാം ഇങ്ങനെ അഭിവൃദ്ധിപ്പെടുത്തണം. 


കരംപിരിവ്‌ 


പഞ്ചാശദ്ഭാഗ ആദേയോ രാജ്ഞ പശുഹിര 
ണ്യയോഃ ധാന്യാനാമഷ്ടമോ ഭാഗഃ ഷഷ്‌ഠഥോ 
ദ്വാദശ ഏവ വാ. (മനു. 2. 130) 


കച്ചവടക്കാര്‍ക്കും കൈത്തൊഴില്‍ക്കാര്‍ക്കും 
സ്വര്‍ണമായും വെള്ളിയായും കിട്ടുന്ന ലാഭത്തില്‍ 
അമ്പതിലൊരു ഭാഗവും, നെല്ലു മുതലായ ധാന്യ 
ങ്ങളില്‍ ആറിലൊന്നോ എട്ടിലൊന്നോ അല്ലെങ്കില്‍ 
പ്രന്തണ്ടിലൊന്നോ ഭാഗവും പിരിച്ചെടുക്കണം. 
കൃഷിക്കാര്‍ക്കും തൊഴിലാളികള്‍ക്കും ഭക്ഷണ 
ത്തിനോ പണത്തിനോ ബുദ്ധിമുട്ടു വരാത്തവണ്ണം 


മാത്രം നികുതി പിരിച്ചെടുക്കണം. 


ജനങ്ങള്‍ ധനാഡ്യരും ആരോഗ്യമുള്ളവരും 
അന്നപാനാദിപദാര്‍ഥങ്ങളാല്‍ സമ്ൃദ്ധരുമായാല്‍ 
രാജാവിനും വലിയ അഭിവ്ൃദ്ധിയുണ്ടാകും. 
രാജാവു ജനങ്ങളെ തന്റെ മക്കളെപ്പോലെ കരുതി 
സൌഖ്യം നല്കണം. ജനങ്ങള്‍ രാജാവിനെയും 
രാജഭ്ൃത്യന്മാരെയും പിതൃതുല്യം ഗണിക്കണം. 
കൃഷിക്കാരും തൊഴിലാളികളും രാജാക്കന്മാരു 
ടേയും രാജാക്കന്മാരാണ്‌ എന്ന ചൊല്ല! വളരെ 
ശരിയാണ്‌. രാജാവ്‌ അവരുടെ രക്ഷകന്‍ മാത്രമാ 
ണ്‌. ജനങ്ങളില്ലെങ്കില്‍ ആരാണ്‌ രാജാവ്‌? രാജാ 
വില്ലെങ്കില്‍ ആരുടേതാണ്‌ ജനം? ഇരുകൂട്ടരും 
സ്വന്തം കര്‍ത്തവ്യകര്‍മങ്ങളില്‍ സ്വതന്ത്രരും, ഇരു 
കൂട്ടരും ചേര്‍ന്ന്‌ പരസ്പരപ്രീതിപൂര്‍വ്ൃവം ചെയ്യേ 
ഞ്ടകാര്യങ്ങളില്‍ പരത്രത്രരും ആയിരിക്കണം. ജന 
ങ്ങളുടെ പൊതുവായ അഭിപ്രായത്തിനു വിരുദ്ധ 
മായി രാജാവും രാജഭ്യത്യന്മാരും പ്രവര്‍ത്തിക്കരു 
ത്‌. രാജഭൃത്യന്മാരും പ്രജകളും രാജാജ്ഞയ്ക്കു 
വിപരീതമായും നടക്കരുത്‌. രാജാവിന്റെ രാഷ്ട്രീ 
യമായ-പൊളിറ്റിക്കല്‍ എന്നു പറയുന്ന -കര്‍ത്ത 
വ്യകര്‍മങ്ങള്‍ സംക്ഷേപമായി ഇവിടെ വിവരിച്ചു. 
കൂടുതല്‍ വിവരണം വേണ്ടവര്‍ നാലു വേദങ്ങള്‍, 
മനുസ്മൃതി, ശുക്രനീതി, മഹാഭാരതം മുതലായ 
ഗ്രന്ഥങ്ങള്‍ നോക്കി മനസ്സിലാക്കണം. പ്രജകളുടെ 
ഇടയില്‍ നീതിന്യായം നടത്തുന്നതു മനുസ്മൃതി 
യില്‍ എട്ടും ഒമ്പതും അദ്ധ്യായങ്ങളില്‍ പറഞ്ഞി 
രിക്കുന്നവണ്ണം വേണം. അതും ചുരുക്കി പറയാം. 


18, വിവാദസ്ഥാനങ്ങള്‍ 


1. പ്രതൃഹം ദേശദൃഷ്ടൈശ്ച ശാസ്രതദ്യ 
ഷിടൈശ്ച ഹേതുഭിഃ അഷ്ടാദശസു മാരഗേഷു 
നിബദ്ധാനി പൃഥക്‌ പൃഥക്‌. 


2, തേഷാമാദ്യമൃയണാദാനാം നിക്ഷേപോ/ 
സ്വാമി വിക്രയഃ. സഭൂോയച സമുത്ഥാനം ദത്ത 
സ്യാനപകര്‍മച. 


3, വേതനസ്ധൈവചാദാനാം സംവിദശ്ചവ്യ 
തിര്രമഃ. ര്രയവിക്രയാനുശയോ വിവാദഃ സ്വാമി 
പാലയോഃ 


4. സിമാവിവാദധര്‍മശ്ച പാരുഷ്യേ ദണ്ഡ 
വാചികേ. സ്തേയം ച സാഹസംചൈവ 
സ്ര്രീസങ്ശരഹണമേവച. 

ട. സ്ര്രീപും ധര്‍മോവിഭാഗശ്ച ദ്യുതമാഹ്വയ 
ഏവച പദാനൃഷ്ടാദശൈതാനി വൃവഹാരസ്ഥി 
താവിഹ. 

6. ഏഷുസ്ഥാനേഷു ഭൂയിഷ്ഠം വിവാദം 
ചരതാംന്ൃണാമ്‌. ധര്‍മം ശാശ്വയതമാശ്രിതൃ 


110 


ആറാം സമുല്ലാസം 





സത്യാര്‍ഥപ്രകാശം കട: 





കുര്യാത്‌ കാര്യവിനിര്‍ണയമ. 


7, ധര്‍മോ വിദ്ധസ്ത്വധര്‍മേണ സഭാംയത്രോ 
പതിഷ്ഠതേ. ശല്യം ചാസ്യ നകുന്തന്തി വിദ്ധാ 
സ്ത്രത സഭാസദഃ. 


ഒ. സഭാംവാ ന പ്രവേഷ്ടവ്യാ വക്തവ്യം വാ 
സമഞ്ജസമ്‌. അബ്രുവമ്പിര്രുവമ്പാപി നരോ 
ഭവതികില്‍ബഷി. 


9. യ്രതധര്‍മോഹൃധരര്‍മേണസത്യം യ്രതാ 
നൃതേനച. ഹന്യതേ പ്രേക്ഷമാണാനാം ഹതാ 
സ്ത്രതസഭാസദഃ. 


10. ധര്‍മ ഏവ ഹതോ ഹന്തി ധ൪ര്‍മോ രക്ഷതി 
രക്ഷിതഃ. തസ്മാദ്ധര്‍മോ ന ഹന്തവ്യോമാനോ 
ധര്‍മോ ഹതോ/വധിീത്‌. 


11. വൃഷോഹി ഭഗവാന്‍ധര്‍മ സ്തസ്യയഃ 
കുരുതേ ഹ്ൃലമ്‌. വൃഷലം തം വിദുരദേവാസ്ത 
സ്മാദ്ധര്‍മം ന ലോപയേത്‌. 


12. ഏക ഏവ സുഹൃദ്ധര്‍മോ നിധനേപ്യനു 
യാതിയഃ. ശരിരേണ സ്വന്നാശം സര്‍വമ 
നൃദ്ധിഗച്ചതി 

13. പാദോ/ധര്‍മസ്യകര്ത്താരം പാദഃസാ 
ക്ഷിണ മ്ൃച്ചതി. പാദഃ സഭാസദഃ സര്‍വാന്‍ 
പാദോ രാജാനമ്യച്ചതി. 


14. രാജാഭവത്യനേനാസ്തുമുച്യന്തേ ച സഭാ 
സദ. ഏനോ ഗച്ചതികര്‍ത്താരം നിന്ദാര്‍ഹോ യ്തര്ത 
നിന്ദ്യതേ 

(മനു. 8. 3-8; 12-19) 

1. രാജാവ്‌, രാജസഭാംഗങ്ങള്‍, രാജ്യഭൃത്യന്മാര്‍ 
മുതലായവര്‍ നാട്ടുനടപ്പും ശാസ്ര്രപ്രമാണവുമ 
നുസരിച്ച്‌, വിവാദാസ്പദമായേക്കാവുന്നതും ഇനി 
പറയുന്നതുമായ പതിനെട്ടു വിഷയങ്ങളില്‍ 
വിവാദം വരുന്ന കാര്യങ്ങളില്‍ തീരുമാനമെടുക്ക 
ണം. ശാസ്ത്രോക്തമായ നിയമമില്ല്ലെങ്കില്‍ ആവ 
ശ്യമാണെന്നു തോന്നുന്ന നിമങ്ങള്‍ രാജാവിനും 
ജനങ്ങള്‍ക്കും പുരോഗതി വരത്തക്കവണ്ണം 
ആലോചിച്ച്‌ ഉണ്ടാക്കണം. 


2. പതിനെട്ടു വ്യവഹാരങ്ങള്‍ ഇവയാണ്‌.- 1. 
(ജുണ്വാദാനം) കടം കൊടുക്കുകയോ കടം വാങ്ങു 
കയോ ചെയ്യുന്നതിലുണ്ടാകുന്ന തര്‍ക്കം. 2. (നി 
ക്ഷേപ?) സൂക്ഷിക്കുന്നതിന്‌ ഏല്‍പിച്ചത്‌ ഉടമ 
സ്ഥന്‍ ചോദിക്കുമ്പോള്‍ തിരിച്ചുകൊടുക്കാതെവ 
രുമ്പോള്‍ ഉണ്ടാകുന്ന തര്‍ക്കം. 3. (അസ്വാമിവി 
ര്രയം) അന്യന്റെ വക എടുത്തു വില്‍ക്കുക 4. 
(സംഭൂയച സമുത്ഥാനം) പലര്‍ ചേര്‍ന്ന്‌ ഒരുവ 
നോട്‌ അക്രമം കാട്ടുക. 5. (ദത്തസ്യാനപകര്‍മ) 
കൊടുത്തത്‌ കൊടുക്കാതിരിക്കുക 


3. 6 (വേതനസ്യൈവചാദാനം) വേതനം കൊടു 
ക്കാതിരിക്കുകയോ, കുറച്ചുകൊടുക്കുകയോ ചെയ്യു 
ക. 7 (സംവിദശ്ച വൃതിരകമഃ) പ്രതിജ്ഞ, 
ലംഘനം ചെയ്യുക. 8 (ര്രയവിക്രയാനുശയഃ) 
വില്ക്കുകയോ വാങ്ങുകയോ ചെയ്ത വസ്തുക്ക 
ളെപ്പറ്റി ഉണ്ടാകുന്ന തര്‍ക്കം. 9 (സ്വാമി പാല 
യോര്‍വിവാദ?) പശുക്കളുടെ ഉടമസ്ഥനും പശു 
പാലകനും തമ്മിലുണ്ടാകുന്ന തര്‍ക്കം. 


4. 10 (സീമാവിവാദധര്‍മഃ) അതിര്‍ത്തിതര്‍ക്കം 
11 (ദണ്ഡപാരുഷ്യം) അതികഠിനമായ ശിക്ഷ 
വിധിക്കുക 12 (വാക്‌ പാരുഷ്യം) പരുഷവാക്കു 
കള്‍ പറയുക 13 (സ്തേയം) മോഷണവും 
കവര്‍ച്ചയും ചെയ്യുക 14 (സാഹസം) കൈയ്യേറ്റം 
ചെയ്യുക 15 (സ്രതീസംഗ്രഹണം) സ്തീയോ പുരു 
ഷനോ വ്യഭിചാരം ചെയ്യുക. 

5. (സ്രതീപും ധര്‍മ്മം) സ്ര്രീപുരുഷന്മാര്‍ 
സ്വധര്‍മം ലംഘിക്കുക 17 (വിഭാഗ) ഭാഗവഴക്ക്‌ 18 
(ദുതമാന്യയശ്ച) ജീവനില്ലാത്തവ പണയം വച്ചു 
നടത്തുന്ന ചുതുകളിയും. (ദ്യൂത) ജീവികളെ 
പണയം വച്ചുള്ള ചൂതുകളി (ആഹ്വയം) ഇപ്പ 
റഞ്ഞ പതിനെട്ടും വിവാദാസ്പദങ്ങളാണ്‌. 

6. ഈ വ്യവഹാരവിഷയങ്ങളെ സംബന്ധിച്ചു 
ണ്ടാകുന്ന തര്‍ക്കങ്ങളില്‍ ജനങ്ങളോട്‌ നീതി 
ന്യായം നടത്തുന്നതു സനാതനധര്‍മ്മത്തെ 
ആസ്പദമാക്കിവേണം. ഒരിക്കലും പക്ഷപാതം 
കാണിക്കരുത്‌ എന്ന്‌ അര്‍ത്ഥം. 


7. ഏതു സഭയിലാണോ അധര്‍മ്മം മുറിപ്പെടു 
ത്തിയ ധര്‍മം വര്‍ത്തിക്കുന്നത്‌ അധര്‍മത്തിന്റെ 
അമ്പുമുന ധര്‍മത്തില്‍ നിന്നു പറിച്ചുകളയാതിരി 
ക്കുന്നത്‌, അധര്‍മത്തെ നശിപ്പിക്കാതെ ഇരിക്കു 
ന്നത്‌ അതായത്‌ ധര്‍മത്തിന്‌ മാനവും അധര്‍മ 
ത്തിന്‌ ശിക്ഷയും നല്‍കാതിരിക്കുന്നത്‌ ആ സഭ 
യിലെ അംഗങ്ങളെല്ലാം മുറിവേറ്റവരാണെന്നു കരു 
തണം. 


8. ധാര്‍മികനായ മനുഷ്യന്‍ സഭ.യില്‍ പ്രവേ 
ശിക്കാത്തതാണ്‌ ഉത്തമം. പ്രവേശിക്കുന്ന പക്ഷം 
സത്യമേ പറയാവു. സഭയില്‍ അന്യായം പ്രവര്‍ത്തി 
ക്കുന്നതു കണ്ടിട്ടും മനം ഭജിക്കുന്ന നേരിനും 
ന്യായത്തിനും എതിരായി പറയുന്നവന്‍ മഹാപാ 
പിയാകുന്നു. 

9. സദസ്യയന്മാരെല്ലാം കണ്ടിരിക്കെ അധര്‍മ 
ത്താല്‍ ധര്‍മവും അസത്യത്താല്‍ സത്യവും ഹനി 
ക്കപ്പെടുന്ന സഭയിലുള്ളവരെല്ലാവരും മൃതപ്രായ 
രാണ്‌. അവരിലൊരുവനും ജീവിച്ചിരിക്കുന്നില്ല 
എന്നറിയണം. 


10. ധര്‍മത്തെ ഹനിക്കുന്നവനെ ധര്‍മവും നശി 


110 





വി 


ന്‌ 
[ര  സത്യാര്‍ഥപ്രകാശം 


രാജധര്‍മം 





പ്പിക്കുന്നു. ധര്‍മത്തെ രക്ഷിക്കുന്നവനെ ധര്‍മം 
രക്ഷിക്കുന്നു. അതിനാല്‍ ധര്‍മത്തെ ഹനിക്കരുത്‌. 
ഹനിച്ച ധര്‍മം നമ്മെ നശിപ്പിക്കരുതെന്നു കരുതി 
ക്കൊള്ളുണം. 

11. എല്ലാ ഐശ്വര്യങ്ങളും നലകുന്ന സുഖങ്ങ 
ളെല്ലാം നല്കുന്ന ധര്‍മത്തിനു ലോപം വരുത്തു 
ന്നവനെ അറിവുള്ളവര്‍ വൃഷലനെന്നു ശുഗ്രന്‍ 
അഥവാ നീചന്‍ എന്ന്‌- അറിയുന്നു. അതിനാല്‍ 
ധര്‍മലോപം വരുത്തുന്നത്‌ ആര്‍ക്കും ഉചിതമല്ല. 


12. ഈലോകത്തില്‍ ധര്‍മം ഒന്നുമാര്രമേ 
ബന്ധുവായിട്ടുളളൂ. മരണശേഷവും അത്‌ മനു 
ഷ്യനെ അനുഗമിക്കുന്നു. മറ്റുള്ളതെല്ലാം, ബന്ധു 
ക്കളുടക്കം ശരീരം ശിഷിക്കുന്നതോടുകൂടി ഇല്ലാ 
താകുന്നു. എല്ലാ ബന്ധവും വിട്ടുപോകുന്നു. 
എന്നാല്‍ ധര്‍മത്തിന്റെ ബന്ധം മാഠ്രതം ഒരു 
കാലത്തും വേര്‍പെടുന്നതല്ല എന്നര്‍ഥം. 


13. രാജസഭയില്‍ പക്ഷപാതം നിമിത്തം 
അന്യായം പ്രവര്‍ത്തിക്കു മ്പോളുണ്ടാകുന്ന 
അധര്‍മം നാലു ഭാഗങ്ങളായി പിരിഞ്ഞ്‌ ഒരു ഭാഗം 
അധര്‍മം പ്രവര്‍ത്തിച്ചവനേയും രണ്ടാം ഭാഗം 
സാക്ഷിയേയും മറ്റൊന്ന്‌ സദസ്ൃയരേയും നാലാ 
മത്തെ ഭാഗം ധര്‍മവിരുദ്ധമായി പ്രവര്‍ത്തിച്ച സഭ 
യുടെ അദ്ധ്യക്ഷനായ രാജാവിനെയും പ്രാപിക്കു 
ന്നു. 

14. നിന്ദിക്കേണ്ടവരെ നിന്ദിക്കുകയും പ്രശം 
സാര്‍ഹരെ പ്രശംസിക്കുകയും ശിക്ഷാര്‍ഹരെ 
ശിക്ഷിക്കുകയും മാന്യരെ ബഹുമാനിക്കുകയും 
ചെയ്യുന്ന സഭയിലെ രാജാവും സഭാംഗങ്ങളും 
പാപരഹിതരും പരിശുദ്ധരുമായി ഭവിക്കുന്നു. 
പാപം ചെയ്യുന്നവനു മാത്രമേ അതിന്റെ ദോഷം 
ഉണ്ടാകുന്നുള്ളൂ. 

ഇനി സാക്ഷികള്‍ 
എങ്ങനെയുള്ളവരായിരിക്കണമെന്നു 
പറയുന്നു 

1. ആപ്താഃ സര്‍വേഷു വര്‍ണേഷു കാര്യാഃ 
കാരേേഷു സാക്ഷിണഃ. സര്‍വധര്മവിദോ 
ലുബ്ധാ വിപരിതാംസ്തു വര്‍ജയേത്‌. 

2, സ്രതീണാം സാക്ഷ്യം സ്രതീയഃ കുര്യ്യൂര്‍ 
ദ്വിജാനാം സദ്ൃശാ ദ്വിജാഃ. ശുരദാശ്ചേ സന്തഃ 
ശുരദാണാമന്ത്യാനാമന്ത്യയോനയഃ. 

3, സാഹസേഷു ച സർവേഷു സ്തേയസ 
ങ്രഗഹണേഷുച. വാഗ്ദണ്ഡയോശ്ച പാരുഷ്യേ 
ന പരീക്ഷേത സാക്ഷിണഃ. 

4. ബഹുത്വം പരിഗ്ൃഹ്ണിയ്ത്സാക്ഷി 
ദ്വൈധേ നരാധിപഃ. സമേഷു തു ഗുണോ 


ത്കൃഷ്ടാന്‍ ഗുണദ്വൈധേ ദ്വിജോത്തമാന്‍ 


ട, സമക്ഷദര്‍ശനാത്സാക്ഷ്യം ശ്രവണാ ച്ചൈവ 
സിധ്യതി ത്രത സത്യം (ബുവന്‍ സാക്ഷീ 
ധരമാര്‍ഥാഭ്യാം ന ഹീയതേ. 

6. സാക്ഷിദൃഷ്ട്രശുതാദനൃദ്വി്ബുവന്നാര്ൃ 
സംസദി. അവാങ്നരകമഭ്ോൃതി പ്രേതൃ 
സ്വര്‍ഗാച്ച ഹീയതേ. 


7, സ്വഭാവേനൈവ യദ്രബുയുസ്തദ്‌ ഗ്രാഹ്യം 
വ്യാവഹാരികമ്‌ അതോ യദനൃദ്ധി (്രുയുര്‍ 
ധരമാര്‍ഥം തദപാര്‍ഥകമ്‌. 


8, സഭാന്തഃ സാക്ഷിണഃ പ്രാപ്താനര്‍ഥി 
പ്രതൃര്‍ഥി സന്നിധാ പ്രാഡ്വിവാകോ/നുയു 
ജ്ഞീത വിധിനാ/നേന സാന്ത്വയന്‍. 


9. യദ്ദ്യയോരനയോര്‍വേത്ഥ കാര്യേ/സ്മിന്‍ 
ചേഷ്വിതം മിഥഃ. തദ്‌ ദ്രുത സര്‍വം സത്തയ്യേന 
യുഷ്മാകം ഹ്യരത സാക്ഷിതാ. 


10. സതൃം സാക്ഷ (ബുവന്‍ സാക്ഷീ 
ലോകാനാപ്നോതി പുഷ്കലാന്‍. ഇഹ ചാനു 
ത്തമാം കീരര്‍ത്തിം വാഗേഷം 6്രഹ്മപൂജിതാ. 


1. സത്യേന പുയതേ സാക്ഷീ ധര്‍മഃ സത്യേന 
വര്ധതേ. തസ്മാത്സത്ൃം ഹി വക്തവ്യം സര്‍വ 
വര്‍ണേഷു സാക്ഷിഭിഃ. 


12. ആത്തമൈവ ഹ്യാത്മനഃ സാക്ഷീ ഗതി 
രാത്മാ തഥാന്മനഃ മാവമംസ്ഥാഃ സ്വാമാത്മാനം 
നൃണാം സാക്ഷിണമുത്തമമ്‌. 


13. യസൃവിദ്വാന്‍ ഹി വദതേഃ ക്ഷേത്രജേഞാ 
നാഭിശങ്കതേ. തസ്മാന്ന ദേവാഃ ശ്രേയാംസം 
ലോക്കേന്യം പുരുഷം വിദുഃ. 

14. ഏകോഹമസ്മിത്യാത്മാനം യത്വം 
കല്യാണ മന്യസേ. നിത്യം സ്ഥിതസ്തേ 
ഹൃദ്വേഷ പുണ്ൃയപാപേക്ഷിതാ മുനിഃ. 

(മനു. 8. 63; 68; 72 - 75; 78-81 83; 84; 86; 91) 

1. എല്ലാ വര്‍ണങ്ങളിലും, ധാര്‍മികരും, വിദ്വാ 
ന്മാരും, സത്യസന്ധരും സകലധര്‍മങ്ങളേയും 
അറിയുന്നവരും അത്യാഗ്രഹമില്ലാത്തവരും സത്യം 
പറയുന്നവരുമായിരിക്കണം ന്യായവ്യവസ്ഥയില്‍ 
സാക്ഷി പറയേണ്ടത്‌. അല്ലാത്തവരെ സാക്ഷിയാ 
ക്കരുത്‌. 

2. സ്ത്രീകള്‍ക്കു സ്ര്രീകളും, (ബ്രാഹ്മണര്‍ക്കു 
ര്രാഹ്മണരും, ശുര്രര്‍ക്കു ശൂദ്രരും, താണവര്‍ക്ക്‌ 
താണവരും സാക്ഷി പറയണം. 

3. ബലാത്ക്കാരമായി ചെയ്യുന്നവയ്ക്കും, മോഷ 
ണം. വ്യഭിചാരം, പരുഷഭാഷണം, വടികൊണ്ട്‌ 
അടിക്കുക മുതലായ കുറ്റങ്ങൾക്കും സാക്ഷിവി 
സ്താരം ആവശ്യമില്ല. ഇപ്പറഞ്ഞതെല്ലാം ഗുഡഃ 


പ 


120 


ആറാം സമുല്ലാസം 





സത്യാര്‍ഥപ്രകാശം ൭: 





മായി നടക്കുന്നതിനാലാണ്‌ സാക്ഷി വേണ്ടാത്ത 
ത്‌. 


4. രണ്ടു പക്ഷത്തിലും സാക്ഷികളുണ്ടെങ്കില്‍ 
ഭൂരിപക്ഷപ്രകാരവും സാക്ഷികള്‍ തുല്യരായിരു 
ന്നാല്‍ ഉല്‍കൃഷ്ടഗുണവാന്മാരായ സാക്ഷികളുടെ 
മൊഴിയനുസരിച്ചും, രണ്ടു പക്ഷത്തിലുമുള്ള 
സാക്ഷികള്‍ ഗുണോല്‍ക്കര്‍ഷം കൊണ്ടും സാംഖ്യ 
കൊണ്ടും തുല്യരായിരുന്നാല്‍ ബ്രാഹ്മണശ്രേഷ്ഠ 
ന്മാര്‍ മഹര്‍ഷിമാര്‍ സന്യാസിവര്യന്മാര്‍ എന്നിവ 
രുടെ സാക്ഷ്യമനുസരിച്ചും ന്യായനിര്‍ണയം ചെയ്യു 
ണം. 


5. രണ്ടുതരം സാക്ഷികളുണ്ട്‌. ദൃക്സാക്ഷികളും 
കേട്ടറിഞ്ഞവരും. സഭയില്‍ സത്യം പറയുന്ന 
സാക്ഷികള്‍ ധര്‍മഹീനരോ ശിക്ഷാര്‍ഹരോ അല്ല. 
കള്ളസാക്ഷികളെ കുറ്റത്തിനൊത്ത്‌ ശിക്ഷിക്കണം. 


6. രാജസഭയിലോ മറ്റു ശ്രേഷഠസഭയിലോ വച്ച്‌ 
കണ്ടതിനും കേട്ടതിനും വിപരീതമായി സാക്ഷി 
പറയുന്നവന്‍ അവാങ്‌ നരകം എന്നനരകത്തില്‍ 
(നാവു മുറിച്ചു കളയുന്നതുകൊണ്ട്‌ ഉണ്ടാകുന്ന 
ദുഃഖത്തിന്റെ നരകത്തില്‍) കിടന്നു കഷ്ടപ്പെടു 
കയും മരണശേഷം പോലും സുഖഹീനരായിരി 
ക്കുകയും ചെയ്യും. 

7. തര്‍ക്കത്തില്‍ സാക്ഷി പറയുമ്പോള്‍ പരപ്രേ 
രണ കൂടാതെ പറയുന്ന മൊഴി സ്വീകരിക്കണം. 
പഠിപ്പിച്ചു പറയുന്നതെല്ലാം കള്ളമാണെന്ന്‌ ന്യായാ 
ധിപതി അറിയണം. 


8. സഭയില്‍ വന്നിട്ടുള്ള സാക്ഷികളോട, അന്യാ 
യക്കാരന്‍ പ്രതി എന്നിവരുടെ സാന്നിദ്ധ്യത്തില്‍ 
ന്യായാധിപതിയും വക്കീലന്മാരും ശാന്തമായി 
ഇങ്ങനെ ചോദിക്കണം:- 


9. സാക്ഷികളെ! ഇക്കാര്യത്തില്‍ സാക്ഷികളായ 
നിങ്ങള്‍ ഇരുവരുടെയും പരസ്പരപ്രവൃത്തികളെ 
പ്പറ്റി അറിയാവുന്നത്‌ സത്യസന്ധമായി പറയുക. 

10. സത്യം പറയുന്ന സാക്ഷി ജന്മാന്തരത്തില്‍ 
ശ്രേഷ്ഠമായ ജീവിതത്തേയും ആനന്ദമയലോക 
ങ്ങളെയും പ്രാപിച്ച്‌ സുഖമനുഭവിക്കുകയും ഈ 
ജന്മത്തിലെന്നപോലെ തന്നെ ജന്മാന്തരത്തിലും 
നല്ല യശ്ശസ്സിനെ പ്രാപിക്കുകയും ചെയ്യും. എന്തെ 
ന്നാല്‍, വാക്കുതന്നെയാണ്‌ സഘക്കാരത്തിന്നും 
തിരസ്ക്കാരത്തിന്നും കാരണമെന്ന്‌ വേദങ്ങളില്‍ 
പറയുന്നു. സത്യവാദി ബഹുമാനത്തിനും മിഥ്യാ 
വാദി നിന്ദയ്ക്കും പാര്രീഭവിക്കുന്നു. 

11. സത്യം പറയുന്നതുകൊണ്ടുതന്നെയാണ്‌ 
ധര്‍മം വര്‍ദ്ധിക്കുന്നത്‌. അതിനാല്‍ സാക്ഷിക 
ളെല്ലാം സത്യം തന്നെ പറയണം. 


121 


12. ആത്മാവിന്റെ സാക്ഷി ആത്മാവുതന്നെയാ 
ണ്‌. ആത്മാവിനുള്ള ഗതിയും ആത്മാവുതന്നെ. 
ഇതറിഞ്ഞ്‌ ഹേ സാക്ഷീ! അങ്ങ്‌ മനുഷ്യരുടെ സക 
ലസാക്ഷികളിലുംവെച്ച്‌ ഉത്തമസാക്ഷിയായി അവ 
നവന്റെ ആത്മാവിനെ അപമാനിക്കാതിരിക്കുക. 
അവനവന്റെ ആത്മാവ്‌, മനസ്സ്‌, വാക്ക്‌ എന്നിവയി 
ലുള്ളതിനെ അതുപോലെ പറയുന്നതുതന്നെ 
യാണ്‌ സതൃഭാഷണം. അതിന്നു വിപരീതമായി 
ട്ടുള്ളതെല്ലാം മിഥ്യാഭാഷണമാണ്‌ എന്നര്‍ഥം. 


13. സംസാരിക്കുമ്പോള്‍ ക്ഷ്രേതജ്ഞ നായ 
ആത്മാവ്‌ അകമേ ശങ്കിക്കുന്നില്ലെങ്കില്‍ അവനേ 
ക്കാള്‍ ശ്രേഷ്ഠനായ മറ്റൊരുവനുള്ളതായി വിദ്വാ 
ന്മാര്‍ക്ക്‌ അറിവില്ല. 


14. ശ്രേയസ്സാഗ്രഹിക്കുന്ന മനുഷ്യാ “ഞാന്‍ ഒരു 
വന്‍ മാത്രമേ ഉള്ളൂ” എന്നു ധരിച്ച്‌ നീ ആത്മാ 
വിന്റെ അറിവോടുകൂടി അസത്യം പറയുന്നത്‌ ശരി 
യല്ല. നിന്റെ ഹൃദയാന്തര്‍ഭാഗത്തില്‍ അന്തര്യാമി 
യായി വര്‍ത്തിക്കുന്ന സര്‍വേശ്വരന്‍ പുണ്ൃയപാപ 
ങ്ങളെ പ്രത്യക്ഷമായി കണ്ടുകൊണ്ട്‌ മുനിയായി 
(മൌനമവലംബിച്ച്‌) സ്ഥിതിചെയ്യുന്നുണ്ട്‌. ആ പര 
മാത്മാവിനെ ഭയപ്പെട്ട്‌ സത്യം പറയുക. 


(കള്ളസാക്ഷിക്ക്‌ ശിക്ഷ) 


1. ലോഭാന്മോഹാദ്ദയാന്യ്രതാത്‌ കാമാത്‌ 
ക്രോധാത്തഥൈവച. അജ്ഞാ നാദ്‌ 
ബാലഭാവാച്ച സാക്ഷ്യം വിതഥമുച്യതേ. 


2. ഏഷാമന്ൃതമേ സ്ഥാനേ യഃ സാക്ഷ്യമ 
ന്ൃൃതം വദേത്‌. തസ്യ ദണ്ഡവിശേഷാംസ്തു 
പ്രവക്ഷ്യാമ്യനുപൂരവൃശഃ 

3, ലോഭാത്സഹ്രസ്സം ദണ്‍ഡ്യൃസ്തു മോഹാത്‌ 
പൂര്‍ വന്തു സാഹസമ്‌. ഭയാദ്ദ്വയ മധ്യമ 
ദണ്ഡ്വയ മ്മൈതാത്‌ പൂര്‍വം ചതുര്‍ഗുണം 

4. കാമാദദൃശഗുണം പൂര്‍വം ക്രോധാത്തു 
ര്രിഗുണം പരമ്‌. അജ്ഞാനാദ്വയശതേ പൂരര്‍്ണേ 
ബാലിശ്യാച്ചതമേവ തു. 


5. ഉപസ്ഥമുദരം ജിഹ്വാ ഹസ്ത പാദൌ ച 
പഞ്ചമമ്‌. ചക്ഷുരന്നാസാ ച കര്‍ണ ച ധനം 
ദേഹസ്തഥൈവ ച. 

6. അനുബന്ധം പരിജ്ഞായ ദേശകാലാ ച 
തത്ത്വതഃ സാരാ/പരാധൌ ചാലോകൃ ദണ്ഡം 
ദണ്ഡ്യേഷു പാതയേത്‌. 

7, അധര്‍മ ദണ്ഡനം ലോകേ യശോഘ്നം 
കീര്‍ത്തി നാശനമ്‌. അസ്വര്‍ഗ്യഞ്ച പര്രതാപി 
തസ്മാത്തത്‌ പരിവര്‍ജയേത്‌. 


8. അദണ്ഡ്വ്യാന്‍ ദണ്ഡയന്‍ രാജാ ദണ്‍്ഡ്യാം 





ടു 
ലു 
[റു  സത്യാര്‍ഥ്രപ്രകാശം 


രാജധര്‍മം 





ശ്ചൈവാപ്യ ദണ്ഡയന്‍. അയശോ മഹദാ 
പ്നോതി നരകം ചൈവ ഗച്ചതി. 


9. വാഗ്ദണ്ഡം പ്രഥമം കുര്യാദ്ധിഗ്ദണ്ഡം 
തദനേന്തരമ്‌ തൃതീയം ധനദണണ്‍്ഡം തു വധ ദണ്ഡ 
മതഃ പരമ്‌. 


(മനു. 7. 113-121 125-129) 


1. ലോഭം, മോഹം, ഭയം, സ്നേഹം, കാമം, 
ക്രോധം, അജ്ഞാനം, എന്നിവയോടുകൂടിയോ 
ബാല്യകാലത്തോ പറയുന്ന സാക്ഷ്യം-സാക്ഷി 
മൊഴി- മുഴുവനും അസത്യമാണെന്ന്‌ അറിയുക. 


2. ഇവയില്‍ ഏതെങ്കിലും ഒന്നു നിമിത്തം 
കള്ളസാക്ഷി പറയുന്നയാളിന്‌ ഇനി പറയുന്ന 
ശിക്ഷകള്‍ നല്‍കണം. 


3. ലോഭം നിമിത്തം കള്ളസാക്ഷി പറയുന്ന 
വന്‍ (1000 പൈസ)[] "” പതിനഞ്ചു രൂപ പത്ത 
ണയും, മോഹത്താല്‍ കള്ളസാക്ഷി പറയുന്നവന്‍ 
മൂന്നു രൂപ രണ്ടണയും, ഭയപ്പെട്ട കള്ളസാക്ഷി 
പറയുന്നവന്‍ ആറേകാല്‍ രൂപയും, സ്നേഹം 
കൊണ്ടുള്ള കള്ളമൊഴി കൊടുക്കുന്നവന്‍ പ്ര്ത്ര 
ണ്ട രൂപയും പിഴ നിശ്ചയിക്കേണ്ടതാണ്‌. 


4. കാമം കൊണ്ടു കള്ളസാക്ഷി പറയുന്നവന്‍ 
ഇരുപത്തഞ്ചുരൂപയും ക്രോധം മൂലം കള്ളസാക്ഷി 
പറയുന്നവനു നാല്‍പത്താറു രൂപ പതിന്നാലണ 
യും, അജ്ഞാനം നിമിത്തം കള്ള സാക്ഷി 
പറയുന്നവന്‍ ആറുറുപ്പികയും, ബാല്യം നിമിത്തം 
കള്ള സാക്ഷി പറയുന്നവന്‍ ഒരുറുപ്പിക ഒമ്പത 
ണയും പിഴയിടണം. 


5. ഉപസ്ഥ്രേന്ദ്രിയം, വയറ്‌, നാവ്‌, കൈകള്‍, 
കാലുകള്‍, കണ്ണുകള്‍, മൂക്ക്‌, ചെവികള്‍, ധനം, 
ദേഹം എന്നിങ്ങനെ ദണ്ഡസ്ഥാനങ്ങള്‍ 
ശിക്ഷയ്ക്കു വിധേയമാക്കാവുന്നവ പത്തെണ്ണമാ 
ണ്‌. ഇതിലേതെങ്കിലും ഒന്നിലാണു ശിക്ഷ നടപ്പാ 
ക്കുന്നത്‌. 

6. ലോഭം നിമിത്തം കള്ളസാക്ഷി പറയുന്നവനു 
പതിനഞ്ചുറുപ്പിക പത്തണ പിഴയിടണമെന്നു പറ 
ഞ്ഞിട്ടുണ്ട്‌. ഇതുപോലെ പല വിധത്തിലുള്ള 
ശിക്ഷകള്‍ പിന്നീട്‌ പറയുന്നതാണ്‌. എന്നാല്‍ 
നിര്‍ദ്ധനന്റെ പക്കല്‍ നിന്നും കുറച്ചും ധനികന്റെ 
പക്കല്‍ നിന്ന്‌ രണ്ടോ മൂന്നോ നാലോ ഇരട്ടി 
അധികവും പിഴ പിരിച്ചെടുക്കേണ്ടതാണ്‌. ദേശകാ 
ലങ്ങള്‍, കുറ്റക്കാരന്റെ ശക്തി, അപരാധത്തിന്റെ 





10 സഹസ്രശബ്ദത്തിന്‌ 1000 പൈസ എന്നര്‍ത്ഥം. പഴയ 
കണക്കനുസരിച്ച്‌ രൂപയ്ക്ക്‌ 64 പൈസയാണുള്ളത്‌. ഈ 
ഒരു പൈസയ്ക്ക്‌ ഇന്നത്തെ 15625 പൈസയുടെ മൂല്യമു 
ണ്ട്‌. ഒരണ ഇന്നത്തെ 6.25 പൈസയാണ്‌. 


122 


ഗൌരവലാഘവങ്ങള്‍ എന്നിവയനുസരിച്ചു ശിക്ഷ 
നല്കേണ്ടതാണ്‌ എന്നര്‍ഥം. 


7. ഈ ലോകത്തില്‍ അന്യായമായി ശിക്ഷ 
നല്കിയാല്‍ അത്‌ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മ 
ത്തിലും വരും ജന്മത്തിലുമുള്ള കീര്‍ത്തിയെ നശി 
പ്പിച്ചു കളയും. ഭാവിജന്മത്തില്‍ കൂടി ദുഃഖ്ര്പദമാ 
യിത്തീരുന്നു. അതിനാല്‍ ആരേയും അന്യായ 
മായി ശിക്ഷിക്കരുത്‌. 


8. ശിക്ഷാര്‍ഹരെ ശിക്ഷിക്കാതിരിക്കുകയും 
അല്ലാത്തവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന രാജാവ്‌ 
ജീവിച്ചിരിക്കുമ്പോള്‍ വലിയ അപകീര്‍ത്തിക്ക്‌ 
പാരതമാകുകയും മരണശേഷം കഠിനദുഃഖം അനു 
ഭവിക്കുകയും ചെയ്യുന്നു. അതിനാല്‍ അപരാധം 
ചെയ്യുന്നവരെ എല്ലായ്‌പോഴും ശിക്ഷിക്കേണ്ടതാ 
ണ്‌. നിരപരാധികളെ ഒരിക്കലും ശിക്ഷിക്കരുത്‌. 

9. ആദ്യം കുറ്റം ചെയ്യുമ്പോള്‍ -വാക്കുകൊ 
ണ്ടുള്ള ദണ്ഡം പ്രയോഗിക്കണം. നിന്ദിക്കണമെ 
ന്നര്‍ഥം. രണ്ടാമതു ധിക്കാരമാകുന്ന ദണ്ഡം. 
“ദൂഷ്ടന്‍ നി എന്തുകൊണ്ടു ദുഷ്പ്രവൃത്തി 
ചെയ്തു?” എന്ന്‌ താക്കീതു ചെയുണം. മുന്നാമ 
ത്തേതു ധനദണ്ഡം അഥാമ പിഴയിടുക. നാലാ 
മത്തേതു വധദണ്ഡം-അപരാധിയെ ചൂരല്‍ 
കൊണ്ടോ ചമ്മട്ടി കൊണ്ടോ (ചാട്ടകൊണ്ടോ) 
അടിക്കുക അല്ലെങ്കില്‍ അപരാധിയുടെ തല വെട്ടു 
ക. 

മറ്റുശിക്ഷകള്‍ 


1. യേനയേന യഥാങ്ഗേന സ്തേനോനൃഷു 
വിചേഷ്ടതേ തത്തദേവ ഹരേദസ്യ പ്രത്യാദേ 
ശായ പാർഥിവഃ. 


2, പിതാചാര്യഃ സുഹ്ൃന്‍മാതാചാ ഭാര്യാപുരതഃ 
പുരോഹിത. നാദണ്ഡ്വ്യോ നാമരാജ്ഞോ 
സ്തിയഃ സ്വധരര്‍മേനതിഷ്ഠതിഃ 


3, കാരഷാപണം ഭവേദണ്ഡ്്യോയ്രതാന്ുഃ 
പ്രാക്യതോജന;ത്രതരാജാഭവേദുണ്ഡ്യഃ സഹ്രസ 
മിതിധാരണാ. 

4. അഷടപാദ്യന്തു ശുര്രസ്യ സ്തേയേഭവതി 
കിലബിഷമ്‌ ഷോഡശൈവതുവൈശ്ൃസ്ൃദ്വാ 
ര്രിംശത്‌ ക്ഷ്ര്രയസ്വച. 

5. ബ്രാഹ്മണസ്യ ചതുഷഷ്ടിഃ പൂര്‍ണ്ണം വാപി 
ശതം ഭവേത്‌. ദ്വിഗുണാ വാ ചതുഷഷടിഃ. സ്ത 
ദ്ദോഷഗുണവിദ്ധി സാ. 

6. ഐന്ന്രം സ്ഥാനമഭിപ്രേപ്സുരൃശശ്ചാക്ഷ 
യമവ്യയമ്‌. നോപേക്ഷേത ക്ഷണമപി രാജാസാ 
ഹസികം നരമ്‌. 


7, വാഗ്ദുഷടാത്തസ്കരാച്ചൈവ ണ്ഡേനൈ 


ആറാം സമുല്ലാസം 





സത്യാര്‍ഥപ്രകാശം 45 





വചഹിംസതഃ സാഹസസ്യയനരഃകര്‍ത്താ 
വിജേഞയഃ പാപക്ൃത്തമഃ. 


8. സാഹസ്േവര്‍ത്തമാനന്തുയോ മരര്‍ഷയതി 
പാര്‍ഥിവഃ സവിനാശം (ര്രജത്യാശു വിദ്വേഷം 
ചാധിഗച്ചതി. 


9. നമിര്ത കാരണദ്രദാജാ വിപുലാദ്വാ ധനാ 
ഗമാത്‌ സമുത്‌ സൃയജേത്‌ സാഹസികാന്‍സര്‍വ 
ഭൂതഭയാവഹാന്‍. 


10. ഗുരുംവാ ബാലവ്യദ്ധാവാ ര്രാഹ്മണംവാ 
ബഹുശ്രുതമ്‌ ആതതായിനമായാന്തം ഹമ്ധ്യാദേ 
വാവിചാരയന്‍. 


11. നാതതായി വധേദോഷോ ഹന്തുര്‍ഭവതി 
കശ്ചന പ്രകാശംവാ/ പ്രകാശം വാ മമ്മു 
സ്തന്മന്യുമ്ൃയച്ഛതി. 

12. യസ്ൃസ്തേനഃ പുരേ നാസ്തി 
നാനൃസ്രതീഗോന ദുഷ്ടവാക്. ന സഹാസിക 
ദണ്ഡഘ്നാ സ രാജാ ശക്രലോക ഭാക്‌. 


(മനു. 8. 334-338% 344-347) 350-3519 389) 


1. കള്ളന്മാര്‍ ഏത്‌ അവയവം കൊണ്ട്‌ എങ്ങനെ 
അക്രമം ചെയ്യുന്നുവോ അതാതവയവങ്ങളെ 
അതേ വിധത്തില്‍ രാജാവു ഛേദിച്ചുകളയേണ്ടതാ 
ണ്‌. ജനങ്ങള്‍ക്ക്‌ ഗുണപാഠത്തിനാണിത്‌. 


2. പിതാവ്‌ ആചാര്യന്‍, സ്നഹിതന്‍, സ്തീകള്‍, 
പുരതന്‍, പുരോഹിതന്‍ എന്നിവരില്‍ ആരായിരു 
ന്നാലും ശരി, അവനവന്റെ ധര്‍മം വിട്ട അധര്‍മം 
ചെയ്യുന്നവരില്‍ രാജാവിന്ന്‌ ശിക്ഷിക്കാന്‍ വയ്യാത്ത 
തായി ആരുമില്ല. ന്യായാസനത്തില്‍ ഇരുന്ന്‌ 
രാജാവു നീതിന്യായം നടത്തുമ്പോള്‍ ആരുടെ 
നേരെയും പക്ഷപാതം പ്രദര്‍ശിപ്പിക്കരുത്‌; എല്ലാ 
വര്‍ക്കും യഥോചിതം ശിക്ഷ നല്കണം എന്നര്‍ഥം. 


3. സാധാരണ പൌരന്‍ ഒരു രൂപ പിഴ വിധി 
ക്കുന്ന കുറ്റം രാജാവു ചെയ്താല്‍ ആയിരം രൂപ 
പിഴയിടണം. സാധാരണക്കാരന്റേതില്‍ ആയിരം 
മടങ്ങ്‌ അധികം ആയിരിക്കണം രാജാവിനുള്ള 
ശിക്ഷ എന്നര്‍ഥം. പ്രധാന സചിവന്‍ സാധാരണ 
ശിക്ഷയുടെ എണ്ണൂറിരട്ടിയും. അതില്‍ താഴ്ന്ന 
മ്ര്രിക്ക്‌ എഴുന്നൂറിരട്ടിയും അതിനും താഴെയുള്ള 
രാജ്യഭൃത്യന്‌ അറുനൂറിരട്ടിയും ആയിരിക്കണം. 
ഇങ്ങിനെ രാജ്യ ഭൃത്യന്മാരില്‍വെച്ച്‌ എറ്റവും 
ചെറിയ ശിപായിക്കുപോലും, എട്ടിരട്ടിയില്‍ കുറ 
യാത്ത ശിക്ഷ നല്കേണ്ടതാണ്‌. രാജ്യഭൃത്യ 
ന്മാര്‍ക്ക്‌ ജനങ്ങളേക്കാള്‍ അധികം ശിക്ഷ കൊടു 
ക്കാതിരുന്നാല്‍ അവര്‍ ജനങ്ങളെ മുടിച്ചുകളയും. 
ഒരു കോലാട്‌ അല്പമായ ദണണ്‍ഡംകൊണ്ട്‌ ഇണ 
ങ്ങുന്നു. സിംഹമാകട്ടെ അധിക ദണ്ഡം കൊണ്ടേ 
ഇണങ്ങുന്നുളളൂ. അതിനാല്‍ രാജാവു മുതല്‍ 


സാധാരണക്കാരന്‍ വരേയുള്ള രാജപുരുഷന്മാ 
രില്‍ ആരെങ്കിലും കുറ്റം ചെയ്താല്‍ അവര്‍ക്കു 
കൊടുക്കുന്ന ശിക്ഷ ജനങ്ങള്‍ക്കുള്ളതിനേക്കാള്‍ 
അധികമായിരിക്കണം. 


4. ഇതുപോലെതന്നെ, ഭവിഷ്യത്തറിയുന്ന ഒരു 
വന്‍ മോഷ്ടിച്ചാല്‍ ശുദ്രന്ന്‌, മോഷണക്കുറ്റത്തിന്നു 
സാധാരണയായി വിധിക്കുന്നതിന്റെ എട്ടിരട്ടി 
ശൂര്രനും പതാനാറിരട്ടി വൈശ്യനും മുപ്പത്തിരണ്ടു 
മടങ്ങ്‌ ക്ഷര്രിയനും പിഴയിടണം. 


5. ഗുണദോഷ ജ്ഞാനത്തോടുകൂടി മോഷണം 
ചെയ്യുന്ന ബ്രാഹ്മണന്‍ സാധാരണയേക്കാള്‍ അറു 
പത്തിനാലിരട്ടി, അല്ലെങ്കില്‍ നൂറിരട്ടി, അല്ലെങ്കില്‍ 
നൂറ്റിരുപത്തെട്ടിരട്ടി ശിക്ഷ നല്‍കണം. അപരാധം 
ചെയ്യുന്നവന്റെ ജഞാനാധികൃത്തിനും ഉല്‍കൃഷ്ട 
സ്ഥിതിക്കും തക്കവണ്ണം അധികശിക്ഷ നല്കണം. 

6. ധര്‍മവും ഐശ്വര്യവും വര്‍ദ്ധിക്കണമെന്നാ 
ഗ്രഹിക്കുന്ന രാജാവും രാജപുരുഷന്മാരും, കയ്യേ 
ററക്കാര്‍ക്കും അക്രമികള്‍ക്കും കള്ള ന്മാര്‍ക്കും 
ശിക്ഷനല്‍കുന്ന കാര്യത്തില്‍ ക്ഷണനേരം 
പോലും വൈകരുത്‌. 


7. സാഹസികന്റെ ലക്ഷണം പറയുന്നു: - 
കൊള്ളിവാക്കു പറയുക, മോഷ്ടിക്കുക, തെറ്റുചെ 
യ്യാതെ ശിക്ഷിക്കുക, എന്നിവ ചെയ്യുന്നവരേക്കാള്‍ 
ബലാല്കാരമായി പ്രവൃത്തികള്‍ ചെയ്യുന്നവന്‍ 
വളരെ അധികം ദുഷ്ടനും പാപിയുമാകുന്നു. 


8. സാഹസംപ്രവര്‍ത്തിക്കുന്നവനു ശിക്ഷ 
നല്കാതെ ക്ഷമിച്ചു കൊണ്ടിരിക്കുന്ന രാജാവ്‌ 
അതിവേഗം നശിക്കുകയും ജനരോഷത്തിന്‌ പാത്ര 
മാവുകയും ചെയ്യും. 


9. സകലര്‍ക്കും ദുഃഖമുണ്ടാക്കുന്ന സാഹസി 
കനെ, സനഹാര്‍ദ്ദമോ ധനമോഹമോ നിമിത്തം 
രാജാവ്‌ ബന്ധ നസ്ഥനാക്കുകയോ ശിരച്ഛേദം 
ചെയ്യാതിരിക്കരുത്‌. 


10. ആചാര്യനാകട്ടെ, പുര്രാദികളായ ബാലന്മാ 
രാകട്ടെ, പിതാവ്‌ മുതലായ വൃദ്ധജനങ്ങളാകട്ടെ 
അനേകം ശാസ്ത്രങ്ങള്‍ പഠിച്ചിട്ടുള്ള ്രാഹ്മണ 
നാകട്ടെ, ആരായിരുന്നാലും ധര്‍മം വെടിഞ്ഞ്‌ 
അധര്‍മം പ്രവര്‍ത്തിക്കുകയും നിരപരാധികളെ 
കൊല്ലുകയും ചെയ്യുന്നവരെ ആലോചിക്കുക 
പോലും ചെയ്യാതെ കൊന്നുകളയേണ്ടതാണ്‌. 
കൊന്നുകളഞ്ഞതിനു ശേഷമേ ആരാണെന്നു 
ള്ളത്‌ ആലോചിക്കാവു. 


11. ഒളിവായോ വെളിവായോ ദുഷ്ടരെ കൊല്ലു 
ന്നതുകൊണ്ട്‌ കൊല്ലുന്നവന്‍ യാതൊരു പാപവും 
ഉണ്ടാകുന്നില്ല. .കടുംകോപം പൂണ്ടുവരുന്നവനെ 
ക്രോധംകൊണ്ട്‌ കൊന്നുകളയുന്നത്‌ ക്രോധവും 


123 





൪ സത്യാര്‍ഥപ്രകാശം 


രാജധര്‍മം 





കോപവും തമ്മിലുള്ള പോരട്ടമാണെന്നാണ്‌ ധരി 
ക്കേണ്ടത്‌. 


12. കള്ളന്മാരും, പരസ്രതീസംഗം ചെയ്യുന്നവ 
രും, ചീത്തവാക്കുകള്‍ പറയുന്നവരും കയ്യേറ്റക്കാ 
രുംകൊള്ളക്കാരും രാജാവിന്റെ കല്പന അനുസ 
രിക്കാത്തവരും ഇല്ലാത്ത രാജ്യത്തിന്റെ രാജാവ്‌ 
അതിശ്രേഷ്ഠനാണ്‌. 


വൃഭിചാരത്തിനു ശിക്ഷ 


1. ഭരത്താരം ലംഘയേദ്യാ സ്ര്തീ സ്വജ്ഞാതി 
ഗുണദര്പിതാ താം ശ്വഭിഃ ഖാദയ്രേദാജാ 
സംസ്ഥാനേ ബഹുസംസ്ഥിതേ. 


2, പുമാംസം ദാഹയേത്പാപം ശയനേ തപ്ത 
ആയസേ. അഭ്യാദധ്യുശ്ച കാഷ്ഠാനി ത്ര്ത 
ദഹേൃത പാപകൃതത്‌. 

3, ദീരഘാധ്വനി യഥാദേശം യഥാകാലം തരോ 
ഭവേത്‌. നദീതിരേഷു തദ്ധിദ്യാത്സമുദ്രേ നാസ്തി 
ലക്ഷണമ്‌. 


4. അഹനൃഹന്യവേക്ഷ്യത കര്‍മാന്താമ്പാഹ 
നാനിച. അയവ്യയൌ ച നീയതാവാ കരാന്‍ 
കോഷമേവച 


5. ഏവം സര്‍വ്വാനിമാന്‍ രാജാ വൃയവഹാരാന്‍ 
സമാപയന്‍. വ്ൃയപോഹൃ കില്ബിഷം സര്‍വം 
പ്രാപ്നോതി പരമാം ഗതിമ്‌. 


(മനു. അ. 8 ശ്ലോകം. 371; 372; 406; 419; 420) 


1 ആഭിജാത്യം, ഗുണങ്ങള്‍ എന്നിവയില്‍ അഭി 
മാനിച്ച്‌ ഗര്‍വ്വിഷ്ഠയായി ഭര്‍ത്താവിനെ ഉപേക്ഷിച്ച്‌ 
വ്യഭിചാരം ചെയ്യുന്നവളെ ജീവനോടുകൂടിത്തന്നെ 
രാജാവു ബഹുജനസമക്ഷം നിര്‍ത്തി നായ്ക്കളേ 
ക്കൊണ്ട്‌ കടിപ്പിച്ചു കൊല്ലേണ്ടതാണ്‌. 


2. അതുപോലെതന്നെ, സ്വന്തം പത്നിയെ പരി 
തൃജിച്ച്‌ പരസ്ര്രീസംഗം ചെയ്യുകയോ വേശ്യാ 
സ്ര്രീകളോടുകൂടി സംഗമിക്കുകയോ ചെയ്യുന്ന 
പാപിയായ പുരുഷനെ ജനങ്ങളുടെ മുമ്പില്‍വെച്ച്‌ 
ചുട്ടുപഴുപ്പിച്ച ഇരുമ്പു കട്ടിലില്‍ കിടത്തി ഭസ്മ 
മാക്കിക്കളുയണം. 


ചോദ്യം:- രാജാവോ രാജ്ഞിയോ അല്ലെ 
കില്‍ ന്യായാധിപതിയോ അയാളുടെ ഭാര്യയോ 
വ്ൃഭിചാരാദി ദുഷ്ക്കര്‍മങ്ങള്‍ ചെയ്താല്‍ ആര 
വര്‍ക്ക്‌ ശിക്ഷനല്‍കും? 


ഉത്തരം:- രാജസഭ തന്നെ. എന്നുമാത്രമല്ല 
അവര്‍ക്കു നല്‍കുന്ന ശിക്ഷ സാധാരണ പ്രജ 
കള്‍ക്കുള്ളതിനേക്കാള്‍ അധികം ആയിരിക്കേണ്ട 
താണ്‌. 

ചോദ്യം: രാജാവും ന്യായാധിപതിയും മറ്റും 
രാജസഭ കൊടുക്കുന്ന ശിക്ഷയെന്തിനംഗീകരി 


ക്കണം? 


ഉത്തരം:- രാജാവും പുണ്യാത്മാവും ഭാഗ്യവാ 
നുമായ മനുഷ്യന്‍ തന്നെയാണ്‌. രാജാവിന്‌ ശിക്ഷ 
നല്‍കുകയോ ശിക്ഷ സ്വീകരിക്കുകയോ ചെയ്യാ 
തിരുന്നാല്‍ മറ്റുള്ളവര്‍ എന്തിനു ശിക്ഷ സ്വീകരി 
ക്കണം? മാത്രമല്ല, ജനങ്ങളും പ്രധാന രാജപുരു 
ഷന്മാരും രാജസഭയും കൂടി ധര്‍മാനുസരണം 
രാജാവിനെ ശിക്ഷിക്കാന്‍ ആഗ്രഹിക്കുന്ന പക്ഷം 
രാജാവ്‌ ഒറ്റയ്ക്ക്‌ എന്തചെയ്യാനാണ്‌? ഇങ്ങനെ 
യൊരു വ്യവസ്ഥ ഇല്ലെങ്കില്‍ രാജാവും പ്രധാനി 
കളായ രാജപുരുഷന്മാരും സമര്‍ഥന്മാരായ മറ്റുള്ള 
അധികൃതരും അന്യായവിധേയരായി ന്യായധര്‍മ 
ങ്ങളെ തകര്‍ത്ത്‌ ജനങ്ങളെയെല്ലാം നാശത്തി 
ലേക്കു നയിക്കുകയും സ്വയം നശിക്കുകയും 
ചെയ്യും. “ന്യായാനുസ്ൃതമായ ശിക്ഷയ്ക്കാണ്‌ 
രാജാവ്‌ എന്നും ധര്‍മമെന്നും പറയുന്നത്‌.” എന്നു 
മുമ്പു പറഞ്ഞിട്ടുള്ള ശ്ലോകാര്‍ഥം സ്മരിക്കുക. ആ 
ദണ്ഡധര്‍മതിതിനു ലോപം വരുത്തുന്നവനേ 
ക്കാള്‍ നീചനാരാണ്‌? 


ചോദ്യം:- ഇത്തരം കഠിനമായ ശിക്ഷ ഉചിത 
മല്ല. എന്തെന്നാല്‍ ഛേദിച്ച അംഗങ്ങളെ വീണ്ടും 
ഉണ്ടാക്കുവാനും മരിച്ചവന്‍ ഉയിര്‍ നല്കുവാനും 
മനുഷ്യന്‌ സാദ്ധ്യമല്ലല്ലോ. അതിനാല്‍ ഇത്തരം 
ശിക്ഷ നല്കുവാന്‍ പാടില്ല. 


ഉത്തരം:- ഈ ശിക്ഷ കഠിനമെന്ന്‌ വിചാരിക്കു 
ന്നവര്‍ രാജനിതിജ്ഞന്മാരല്ല. എന്തെന്നാല്‍ ഒരു 
മനുഷ്യനെ ഇപ്രകാരം ശിക്ഷിക്കുമ്പോള്‍ മറ്റുള്ള 
വരെല്ലാം ദുഷ്കൃത്യങ്ങള്‍ ചെയ്യുന്നതില്‍ നിന്നു 
പിന്തിരിയും. ദുരാചാരങ്ങളെ പരിത്യജിച്ച്‌ ധര്‍മ 
മാര്‍ഗ്ഗത്തില്‍ വര്‍ത്തിക്കും. വാസ്തവത്തില്‍ ഈ 
ശിക്ഷ സകല ജനങ്ങള്‍ക്കുമായി വിഭജിച്ചാല്‍ 
ഓരോരുത്തന്റെ പങ്കും കടുകിനൊലപ്പം വരില്ല. 
ശിക്ഷ ലഘുവായിരുന്നാല്‍ ദുഷ്പ്രവൃത്തികള്‍ 
വളരെ അധികം തഴച്ചു വളരും. അതിനാല്‍ ലഘു 
വെന്ന്‌ നിങ്ങള്‍ക്ക്‌ തോന്നുന്ന ശിക്ഷയാണ്‌ 
ആയിരം മടങ്ങു കഠിനം. അസംഖ്യം ജനങ്ങള്‍ 
ദുഷ്കൃത്യം ചെയ്താല്‍ അവര്‍ക്കെല്ലാം പ്രത്യേകം 
അലപാല്പമെങ്കിലും ശിക്ഷ നല്കേണ്ടി വരും. 
അതിന്റെ ആകെത്തുക ഇതിനേക്കാള്‍ തുലേം 
അധികമായിരിക്കും. അതുകൊണ്ട്‌ അത്‌ കഠിന 
വുമാണ്‌. 

3. ദീര്‍ഘമാര്‍ഗങ്ങളിലും കടലിടുക്കുകളിലും 
നദികളിലും വലിയ ജലപ്പരപ്പുകളിലും ദേശ 
ദൈര്‍ഘ്യവും കാലവുമനുസരിച്ചു കരം- കടത്തു 
കൂലി-- നിശ്ചയിക്കണം. മഹാസമുദ്രത്തില്‍ ക്ലിപ്‌ത 
മായ കരം - തുറപ്പണം- നിശ്ചയിക്കുന്നതു സാദ്ധ്യ 
മല്ല. രാജാവിനും കടലില്‍ വലിയ കപ്പലുകള്‍ 





124 


ആറാം സമുല്ലാസം 





സത്യാര്‍ഥപ്രകാശം 45 





കൊണ്ടുപോകുന്നവര്‍ക്കും ലാഭം ഉണ്ടാകത്തക്ക 
വണ്ണം വൃവസ്ഥ ചെയ്യണം. അന്യരാജ്യങ്ങളി 
ലേക്കും ദ്വീപാന്തരങ്ങളിലേക്കും കപ്പല്‍ കയറിപ്പോ 
കുന്ന തന്റെ ജനങ്ങളെ സര്‍വ്രത രക്ഷിച്ച്‌ 
യാതൊരു ദുഃഖവും നേരിടുവാനിട വരാതെ 
കാത്തുകൊള്ളണം. 


4. രാജാവ്‌ ദിവസവും ജോലി തീരുമ്പോള്‍ ആന, 
കുതിര മുതലായ വാഹനങ്ങള്‍, രത്നം മുതലായ 
കുഴിച്ചെടുക്കന്ന ഖനികള്‍, ഭണ്ഡാരം എന്നിവ 
യിലെ വരവുചെലവു കണക്കുകള്‍ മുതലാവ പരി 
ശോധിക്കണം. 


5. രാജാവ്‌ ഇങ്ങനെ സകല വ്യവഹാരങ്ങളും 
യഥാവിധി നടത്തുകയും നടത്തിക്കുകയും 
ചെയ്ത്‌ സകല പാപങ്ങളേയും ദൂരീകരിച്ച്‌ പരമ 
മായ മോക്ഷസുഖത്തെ പ്രാപിക്കുന്നു. 


ചോദ്യം:- സംസ്കൃത ഭാഷയിലുള്ള രാജനീതി 
പൂര്‍ണമോ അപൂര്‍ണമോ? 


ഉത്തരം:- പൂര്‍ണമാണ്‌. ഭൂലോകത്തില്‍ പ്രചാ 
രത്തിലുണ്ടായിരുന്നവയും പ്രചാരത്തില്‍ വരാവു 
ന്നവയുമായ സകല രാജ്യതന്ത്രവും സംസക്ൃത 
ത്തില്‍ നിന്ന്‌ എടുത്തതാണ്‌. അതില്‍ സ്പഷ്ട 
മായി പറയാത്ത വിഷയങ്ങളെ സംബന്ധിച്ച്‌- 
ശ്രതദൃഹം ലോകദ്യഷ്ടൈശ്ച ശാസ്രതദ്യ 
ഷ്ടൈശ്ച ഹേതുഭിഃ (മനു. 8.3) ഏതെല്ലാം നിയ 
മങ്ങള്‍ രാജാവിനും പ്രജകള്‍ക്കും സുഖ്പ്രദങ്ങളും 
ധര്‍മാനുസൃതങ്ങളുമായി തോന്നുന്നുവോ 
അതെല്ലാം വൈദുഷ്യം തികഞ്ഞ വിദ്വജ്ജനങ്ങള 
ടങ്ങിയ. രാജസഭയില്‍ നിര്‍മ്മിക്കേണ്ടതാകുന്നു. 
എന്നാല്‍, ഇപ്പറയുന്ന വിഷയങ്ങളില്‍ എന്നും 
പ്രത്യേകം ശ്രദ്ധവെയ്ക്കേണ്ടതാണ്‌.- കഴിയുന്നി 
ടത്തോളം ബാല്യവിവാഹത്തെ അനുവദിക്കാതി 
രിക്കണം. യാവ്ൃനത്തിലും വധുവരന്മാരുടെ പര 
സ്പര പ്രീതിയോടുകൂടിയല്ലാതെ വിവാഹം 
ചെയ്യുകയോ ചെയ്യിക്കുകയോ അരുത്‌. ബ്രഹ്മചര്യം 
വേണ്ടവണ്ണം അനുഷ്ഠിക്കുകയും അനുഷ്ഠിപ്പിക്കു 
കയും ചെയ്യണം. വ്യഭിചാരവും ബഹുവിവാഹവും 
നിര്‍ത്തലാക്കണം,. അപ്രകാരം ചെയ്താല്‍ 
മാത്രമേ ശരീരത്തിനും ആത്മാവിനും പൂര്‍ണമായ 
ബലം സദാ ഉണ്ടാവുകയുള്ളു. ആത്മബലത്തെ 
മാത്രം - അതായതു വിദ്യ ജ്ഞാനം എന്നിവയെ 
മാര്രം- വര്‍ദ്ധിപ്പിക്കുകയും-ശരീരബലം വര്‍ദ്ധി 
പ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതായാലും ബലവാ 
നായ ഒരു പുരുഷന്‍ ജ്ഞാനികളും വിദ്വാന്മാരു 
മായ അനേകായിരം ജനങ്ങളെ ജയിക്കുവാന്‍ 
ശക്ത നായിരിക്കും. നേരെമറിച്ച്‌, ശരീരബലം 
മാത്രം വര്‍ദ്ധിപ്പിക്കുകയും ആത്മബലം വര്‍ദ്ധിപ്പി 
ക്കാതിരിക്കുകയും ചെയ്താല്‍ വിദ്യാഭ്യാസം 


സിദ്ധിക്കാത്തതുകൊണ്ട്‌, കാലോചിതമായ രാജ്യ 
പരിപാലനം ഒരിക്കലും സാദ്ധ്യാമാവുകയില്ല. 
രാജ്യഭരണത്തിന്‌ ഉചിതവ്യവസ്ഥ ചെയ്തില്ലെ 
ങ്കില്‍ നാട്ടുകാര്‍ മുഴുവനും പരസ്പരം കലഹിച്ചും 
തമ്മില്‍ തല്ലിയും യുദ്ധം ചെയ്തും നശിച്ചുപോ 
കും. അതിനാല്‍ ശരീരബലവും ആത്മബലവും 
ഒരുപോലെ എന്നും വര്‍ദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. 
വ്യഭിചാരം, വിഷയസുഖത്തിലുള്ള അത്യാസക്തി 
എന്നിവയെപ്പോലെ ബുദ്ധിയേയും ബലത്തേയും 
നശിപ്പിക്കുന്നതായ പ്രവൃത്തി വേറെയൊന്നുമില്ല. 
ക്ഷ്ര്രിയര്‍ വിശേഷിച്ചും ദൃഡ്മകായന്മാരും ബല 
വാന്മാരും ആയിരിക്കണംതാനും. എന്തെന്നാല്‍ 
അവര്‍ തന്നെ വിഷയാസക്തരായ്ത്തീര്‍ന്നാല്‍ 
രാജധര്‍മം മുഴുവനും നശിച്ചു പോകുമല്ലോ. യഥാ 
രാജാ തഥാ പ്രജാഃ എവ്വണ്ണമരചന്‍ ചെയ്വൂ 
മാലോകരുമതേവിധം എന്നതും സ്മരണീയമാ 
ണ്‌. അതിനാല്‍ രാജാവും രാജപുരുഷന്മാരും 
ദുഷ്പ്രവൃത്തികള്‍ചെയ്യാതിരിക്കുകയും സര്‍വഥാ 
ന്യായത്തോടും ധര്‍മ്മത്തോടും കൂടി വര്‍ത്തിച്ച്‌, 
സകല ജനങ്ങള്‍ക്കും അഭ്യുദയമുണ്ടാക 
ത്തക്കവണ്ണം, ആദര്‍ശമായ ജീവിതം നയിക്കുന്ന 
താണ്‌ ഉചിതം. 


രാജധര്‍മ്മത്തിന്റെ ചുരുക്കത്തിലുള്ള വിവരണം 
ഇവിടെ എഴുതി. വേദങ്ങള്‍,മനുസ്മൃതിയിലെ ഏഴ്‌ 
എട്ട്‌ ഒമ്പത്‌ എന്നീ അദ്ധ്യായങ്ങള്‍,ശുക്രനീതി,വി 
ദൂരപ്രജാഗരപര്‍വ്വം, മഹാഭാരതത്തിലെ ശാന്തി 
പര്‍വൃത്തിലടങ്ങിയ രാജധര്‍മം ആപദ്ധര്‍മം മുത 
ലായ ഗ്രന്ഥങ്ങള്‍ നോക്കി അവയിലെ വിസ്തൃത 
വിവരണത്തില്‍ നിന്നു രാജനീതിയില്‍ പൂര്‍ണ 
മായ ജ്ഞാനം സമ്പാദിച്ച്‌ മണ്ഡലേശ്വരന്റേയോ 
സാര്‍വൃഭൌമനായ ച്രരരവര്‍ത്തിയുടേയോ പദ 
വിയെ പ്രാപിക്കണം. വയം പ്രജാപതേഃ പ്രജാ 
അഭുമ. (യജുഃ 18 29) യജുര്‍വേദത്തിലുള്ളതാണ്‌ 
ഈ വചനം. നാം പ്രജാപതിയുടെ,അതായത്‌ 
സര്‍വേശ്വരന്റെ, പ്രജകള്‍ ആകുന്നു എന്ന്‌, അറി 
ഞ്ഞിരിക്കണം. പരമാത്മാവ്‌ നമ്മുടെ രാജാവും 
നാം അവിടുത്തേ പ്രജകളുമാണ്‌. അവിടുന്ന്‌ തിരു 
വുള്ളം കനിഞ്ഞ്‌, നമ്മെ അവിടുത്തെ സൃഷ്ടിയാ 
കുന്ന രാജ്യത്തില്‍ അധികാരികളായി നിയമിച്ച്‌, 
സത്യം ന്യായം എന്നീ സ്വധര്‍മത്തെ നമ്മുടെ 
കൈകൊണ്ടു പ്രവര്‍ത്തിപ്പിക്കുമാറാകട്ടെ. 


അടുത്ത സമുല്ലാസത്തില്‍ ഈശ്വരന്‍, വേദ 
ങ്ങള്‍ എന്നിവ നിരൂപണം ചെയ്യുന്നതാണ്‌. 
ശ്രിമദയാനന്ദസരസ്വതീസ്വാമികളാല്‍ 
വിരചിതമായ സത്യ്യാര്‍ഥ്രപകാശത്തില്‍ 
രാജധര്‍മങ്ങളെ വിവരിക്കുന്ന 
ആറാം സമുല്ലാസം കഴിഞ്ഞു. 


125 





യ സത്യാര്‍ത്ഥപ്രകാശം ഈശ്വരന്‍ വേദം 


120 


ഏഴാം സമുല്ലാസം 


[॥ 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 


ഏഴാം സമുല്ലാസം 


സത്വ്യാര്‍ഥപ്രകാശം 
ഈശ്വരന്‍ വേദം 


അഥ ഈശ്വര വേദവിഷയ പ്രവക്ഷ്്യാമഃ 
ഇനി ഈശ്വരന്‍, വേദം എന്നീ വിഷയങ്ങള്‍ വ്യാഖാനിക്കുന്നു. 


ഇരശ്വരന്റെ ഗുണവര്‍ണന 


1. ജുചോ അക്ഷരേ പരമേവ്യോമന്യസ്മിന്‌ 
ദേവാ അധി വിശ്വേനിഷേദുഃ; യസ്തന്നവേദ 
കിമ്ൃചാ കരിഷ്ൃതിയഇത്തദ്ധിദുസ്ത ഇമേ സമാ 
സതേ. (99 1.164. 39) 

2, ഈശാ വാസ്ൃമിദങണ്‍് സര്‍വം യത്കിഞ്ച 
ജഗത്യാം ജഗത്‌; തേന തൃക്തേന ഭുഞ്ജീഥാമാ 
ഗ്യധഃ കസ്ൃസ്വിദ്ധനമ്‌. (യജു.40.1) 

3.അഹംഭുവം വസുനഃ പുര്‍വസ്പതിരഹം 
ധനാനി സം ജയാമി ശശ്വതഃ: മാം ഹവന്തപിതര 
ന ജന്തവോ/ഹം. ദാശുഷേ വിഭജാമിഭോജനമ്‌. 

4.അഹമിന്ര്രോ ന പരാജിഗ്യ ഇദ്ധനം ന മൃത 
വേവത സ്ഥേകദാചന: സോമമിന്‍മാ സുമ്പന്തോ 
യാചതാ വസുനമേ. പൂരവഃ സരുയേരിഷാഥന 
(9. 10.48.1.5) 

5. അഹംദാം ഗ്ൃണതേ പുരര്‍വ്യം വസ്വഹം 
ര്രഹ്മക്ൃണവം മഹ്യം വരര്‍ധനമ്‌. അഹംഭുവം 
യജമാനസ്യ ചോദിതാ/യജ്വനഃ സാക്ഷി വിശ്വാ 
സ്മിന്‍ ഭരേ. (9 10. 49.1)[] ' 

1 8ചോ അക്ഷരേ എന്ന മന്ത്രത്തിന്റെ അര്‍ഥം: 
- ബ്രഹ്മചര്യാശ്രമശിക്ഷയില്‍[] ” പറഞ്ഞു കഴി 
ഞ്ഞു. ഇവിടെയും ഭാഷാഭേദത്തോടെ അവ ദിവ്യ 





1. പേജ്‌ 118. 

2. ഈ മ്ര്ത്രം സത്യാര്‍ഥപ്രകാശം മൂലത്തിലില്ല. അര്‍ഥം 
കൊടുത്തിട്ടുള്ളതുകൊണ്ട്‌ ഇവിടെ മ്രന്തവും ചേര്‍ത്തതാ 
ണ്‌. 


ി 


മായ ഗുണകര്‍മ സ്വഭാവങ്ങളെല്ലാമുള്ളതും സകല 
വിദ്വാന്മാരും ഭൂമി സുര്യന്‍ മുതലായ സകല ലോക 
ങ്ങളും പ്രതിഷ്ഠിക്കപ്പെട്ടതും. ആകാശം പോലെ 
എങ്ങും നിറഞ്ഞു വര്‍ത്തിക്കുന്നതും, ദേവന്മാരു 
ടെയും ദേവനായ ആ സര്‍വേശ്വരനെ ആരാഞ്ഞ 
റിയുകയും ആരാധിക്കുകയും, ധ്യാനിക്കുകയും 
ചെയ്യാത്ത മനുഷ്യര്‍ നാസ്തികരും മന്ദബുദ്ധികളും 
ദുഃഖസാഗരത്തില്‍ പതിച്ചു കിടക്കുന്നവരുമത്രേ. 
ആ സര്‍വേശ്വരനെ അറിയുന്നതുകൊണ്ടുമാത്രമേ 
മനുഷ്യന്‌ സദാ സുഖം ലഭിക്കു. 
വേദത്തില്‍ അനേകം ഇദവശ്വരന്മാരോ? 


ചോദ്യം:- വേദത്തില്‍ അനേകം ഈശ്വരന്മാര്‍ 
ഉണ്ട്‌. ഇത്‌ നിങ്ങള്‍ അംഗീകരിക്കുന്നുവോ 
ഇല്ലയോ? 

ഉത്തരം:- അംഗീകരിക്കുന്നില്ല. എന്തെന്നാല്‍ 
നാലുവേദങ്ങളിലൊരിടത്തും അങ്ങനെ പറഞ്ഞി 
ട്ടില്ല എന്നുമാത്രമല്ല ഒരു ഈശ്വരനേ ഉള്ളളെന്ന്‌ പറ 
ഞ്ഞിട്ടുമുണ്ട്‌. 

ചോദ്യം:- വേദങ്ങളില്‍ അനേകദേവതകളെ 

പറ്റി പറഞ്ഞിടുള്ളതിന്റെ താല്പര്യമെന്താണ്‌? 


ഉത്തരം:- പൃഥിവി മുതലായവയ്ക്ക്‌ ദിവ്യഗുണ 
ങ്ങളുള്ളതുകൊണ്ടാണ്‌ ദേവതകളെന്നു പറയുന്ന 
ത്‌. എന്നാല്‍ ഇവ ഈശ്വരനാണെന്നോ, ഉപാസ 
നായോഗ്യമാണെന്നോ അംഗീകരിച്ചിട്ടില്ല. ഈ 
മന്ത്രത്തില്‍ തന്നെ “ഏതൊരുവനില്‍ സകല ദേവ 





യാ സത്യാര്‍ത്ഥ്രപകാശം 


ഈശ്വരന്‍ വേദം 





തകളും സ്ഥിതിചെയ്യുന്നുവോ അവനെയത്രേ 
അറിയേണ്ടതും ഉപാസിക്കേണ്ടതും.”” എന്നു പറ 
ഞ്ഞിട്ടുള്ളതു നോക്കുക. ദേവന്‍ എന്നു കേട്ടാല്‍ 
ഈശ്വരന്‍ എന്നു ഗ്രഹിക്കുന്നതു തെറ്റാണ്‌. ദേവ 
ന്മാരുടേയുംകൂടി ദേവനായതുകൊണ്ടാണ്‌ സര്‍വേ 
ശ്വരനെ മഹാദേവനെന്നു പറയുന്നത്‌. സകല 
ലോകങ്ങളുടെയും സൃഷ്ടിസ്ഥിതിസംഹാരങ്ങള്‍ 
നടത്തുന്നവനും ന്യായാധീശനും അധിപതിയും 
അദ്ദേഹം തന്നെ. “ര്രയസ്(തിംശ്രതിശതാ””- 
ഇത്യാദി പ്രമാണം വേദങ്ങളിലേതു തന്നെയാണ്‌ 
ശതപഥ ബ്രാഹ്മണത്തില്‍ ഇതിന്റെ വ്യാഖ്യാനം 
നോക്കുക. ”മുപ്പത്തിമുന്നു ദേവതകള്‍ ഈ കണ 
ക്കനുസരിച്ചാണ്‌-പൃഥിവി, ജലം, അഗ്നി, വായും, 
ആകാശം, ച്ര്ദ്രന്‍, സുര്യന്‍, നക്ഷ്ര്രങ്ങള്‍ 
എന്നിവ സൃഷ്ടിയുടെ വാസസ്ഥാനമാകയാല്‍ 
എട്ടു വസുക്കളാണ്‌. പ്രാണന്‍, അപാനന്‍, 
വ്യാനന്‍, ഉദാനന്‍, സമാനന്‍, നാഗന്‍, കൂര്‍മ്മന്‍, 
കൃകലന്‍, ദേവദത്തന്‍, ധനഞ്ജയന്‍, ജീവാത്മാ 
വ്‌, എന്നീ പതിനൊന്നു രുരദന്മാരും ശരീരത്തെ 
ത്ൃജിച്ചു പോകുമ്പോള്‍ രോദനം ചെയ്യിക്കുന്നവ 
രാണ്‌. അതിനാല്‍ രുരദന്മാരെന്നു പറയുന്നു. സംവ 
ത്സരത്തിലെ പ്രന്തണ്ടു മാസങ്ങള്‍ എല്ലാവരു 
ടെയും ആയുസ്സിനെ അപഹരിക്കുന്നതുകൊണ്ട്‌ 
ദ്വാദശാദിത്ൃയന്മാര്‍ എന്നു പറയുന്നു. പരമമായ 
ഐശ്വരൃത്തിനു കാരണം മിന്നലാകയാല്‍ 
അതിനെ ഇന്ദ്രന്‍ എന്നു പറയുന്നു. വായു, മഴ, 
വെള്ളം, ഓഷധികള്‍ എന്നിവയെ ശുദ്ധീകരിക്കു 
ന്നതിനാലും വിദ്വജ്ജനങ്ങളുടെ സത്കാരം 
അനേക വിധത്തിലുള്ള ശില്പവിദ്യകളുടെ 
പ്രചാരം എന്നിവയാലും പ്രജകളെ പാലിക്കുന്ന 
തുകൊണ്ടും യജ്ഞത്തിനും പ്രജാപതി എന്ന്‌ പറ 
യുന്നു. ഇപ്പറഞ്ഞ മുപ്പത്തിമൂന്നും മുന്‍പറഞ്ഞ 
ഗുണങ്ങളുള്ളതിനാല്‍ ദേവതകളാണ്‌. ഇവയുടെ 
യെല്ലാം അധിപതിയും എല്ലാറ്റിനേക്കാളും ബൃഹ 
ത്തുമായ സര്‍വേശ്വരന്‍ മുപ്പത്തിനാലാമത്തെ 
ദേവനും എല്ലാവര്‍ക്കും ഉപാസ്യനുമാണ്‌. എന്നു 
ശതപഥ്രബാഹ്മണത്തില്‍ പതിനാലാം കാണ്ഡ 
ത്തില്‍ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്‌. ഇപ്പറഞ്ഞ 
ശാസ്ര്തങ്ങള്‍ നോക്കിയാല്‍ വേദങ്ങളില്‍ 
അനേകം ഈശ്വരന്മാരെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന 
തെറ്റിന്റെ വലയില്‍ കുടുങ്ങാതിരിക്കാം. 

2. അല്ലയോ മനുഷ്യാ ഈ സൃഷ്ടിയില്‍ 
കാണുന്ന സകല ചരാചരങ്ങളിലും വ്യാപിച്ചിരുന്ന 
സര്‍വനിയന്താവായി വിളങ്ങുന്നവനാണ്‌ ഈശ്വ 
രന്‍. അദ്ദേഹത്തെ ഭയന്ന്‌ നീ പരധനം അന്യായ 


മായി ആഗ്രഹിക്കാതിരിക്കുക. അന്യായം 
വെടിഞ്ഞ്‌ ന്യായാചരണമാകുന്ന ധര്‍മത്തോടുകൂടി 
അവനവന്റെ ആത്മാവില്‍ രമിച്ച്‌ ആനന്ദമനുഭവി 
ച്ചുകൊണ്ടിരിക്കുക. 

3. ഈശ്വരന്‍ എല്ലാവരെയും ഉപദേശിക്കുന്നു: 
- മാനവരേ! ഞാന്‍ ഈശ്വരനും മറ്റെല്ലാവരേ 
ക്കാളും വലുപ്പമുള്ളവനും, സകലജഗത്തിന്റെയും 
അധിപതിയും ആകുന്നു. ജഗത്തിന്റെ മൂലകാരണം 
ഞാനാകുന്നു. സര്‍വസമ്പത്തുകളേയും ജയിച്ചു 
സ്വാധീനപ്പെടുത്തുന്നതും ദാനം നല്‍കുന്നതും 
ഞാന്‍ തന്നെയാണ്‌. സകല ജീവജാലങ്ങളും 
എന്നെ പുധ്തന്മാര്‍ പിതാവിനെയെന്നപോലെ 
തന്നെ വിചാരിച്ചു വിളിക്കട്ടെ. എല്ലാവര്‍ക്കും 
സൌഖ്യം നല്‍കുന്ന ജഗത്തിനുവേണ്ടി, നാനാതരം 
ആഹാരങ്ങളെ വിഭജിച്ച്‌ പരിപാലനത്തിനായി 
ഞാന്‍ നല്‍കിയിരിക്കുന്നു. 


4. പരമൈശ്വര്യവാനായ ഞാന്‍ സൂര്യതുല്യം 
സകലലോകങ്ങളേയും പ&്രകാശിപ്പിച്ചുകൊണ്ടിരി 
ക്കുന്നവനാണ്‌. ഞാന്‍ ഒരിക്കലും പരാജയപ്പെടു 
കയില്ല. മരിക്കുകയും ഇല്ല. ലോകമാകുന്ന ധന 
ത്തിന്റെ സൃഷ്ടാവ്‌ ഞാന്‍ തന്നെ. സകല ജഗത്തി 
ന്റെയും ര്സഷ്ടികര്‍ത്താവും ഞാന്‍ തന്നെ എന്ന 
റിയുക. മാനവരേ! ഐശ്വര്യലബ്ധിക്കായി പ്രയ 
ത്നിക്കുന്ന നിങ്ങളെല്ലാവരും വിജ്ഞാനാദി 
ധനത്തെ എന്നോടുതന്നെ അപേക്ഷിച്ചു വാങ്ങു 
വിന്‍. എന്റെ മ്മെതിയെ നിങ്ങള്‍ ഒരിക്കലും 
കൈവെടിയരുത്‌. 

ട. സത്യമായി സ്തുതിക്കുന്ന മനുഷ്യന്‌ ഞാന്‍ 
സനാതനമായ വിജ്ഞാനസമ്പത്തു നല്‍കുന്നു. 
ബ്രഹ്മമെന്നു കൂടി പേരുള്ള വേദത്തെ വെളിവാ 
ക്കിയവന്‍ ഞാന്‍ തന്നെ. ആ വേദങ്ങള്‍ വഴിയാം 
വണ്ണം വെളിവാക്കുന്ന പൊരുളും ഞാന്‍ തന്നെ. 
വേദത്തിലൂടെ എല്ലാവരുടെയും ജ്ഞാനത്തെ 
വര്‍ദ്ധിപ്പിക്കുന്നതും ഞാന്‍ തന്നെയാണ്‌. സജ്ജ 
നങ്ങളെ പ്രവര്‍ത്തിപ്പിക്കുന്നും യജ്ഞങ്ങള്‍ ചെയ്യു 
ന്നവര്‍ക്കു ഫലം നല്‍കുന്നതും ഞാനാകുന്നു. ഈ 
വിശ്വത്തിലുള്ളതെല്ലാം കാരൃവസ്തുക്കളെയെല്ലാം 
സൃഷ്ടിച്ച്‌ ധാരണം ചെയ്യുന്നതും ഞാന്‍ തന്നെ. 
അതിനാല്‍ നിങ്ങള്‍ എന്നെ വിട്ട്‌ മറ്റൊന്നിനേയും 
എനിക്കു പകരം പൂജിക്കരുത്‌, മാനിക്കരുത്, അറി 
യരുത്‌. 

ഹിരണൃഗര്‍ഭഃ സമവരര്‍ത്തതാഗ്രേ ഭൂതസ്ൃ 
ജാതഃപതിരേക ആസീത; സദാധാര പൃഥിവീം 
ദ്യാമുതേമാം കസ്മൈദേവായ ഹവിഷാ വിധേമ 
(യജു. 13.4) 


120 


ഏഴാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





യജുര്‍വേദത്തിലുള്ള മ്ര്രമാണിത്‌.- അല്ലയോ 
മനുഷ്യരേ! സൃഷ്ടിക്കുമുമ്പ്‌ തേജോമയങ്ങളായ 
സൂര്യാദി സകല ലോകങ്ങളുടെയും ഉല്പ്പത്തി 
സ്ഥാനവും ആധാരവുമായിരുന്നതും, ഇതിനുമുമ്പു 
ഉണ്ടായിട്ടുള്ളതും ഇപ്പോള്‍ ഉളളതും ഇനിമേല്‍ 
ഉണ്ടാകുന്നതുമായ സകല പദാര്‍ത്ഥങ്ങളുടെയും 
യജമാനനായതും, ആകുന്നതും ഏതൊരുവനോ 
അവന്‍ ഭൂലോകം മുതല്‍ സൂര്യലോകം വരെയുള്ള 
സൃഷ്ടിമുഴുവനും നിര്‍മ്മിച്ചു രക്ഷിച്ചു വര്‍ത്തിക്കു 
ന്നു. ആനന്ദസ്വരൂപനായ ആ പരമാത്മാവില്‍ 
ഞങ്ങളെപ്പോലെ നിങ്ങളും ഭക്തിയുളളവരാകുക. 


ചോദ്യം:- “ഈശ്വരന്‍” “ഇശ്വരന്‍” എന്നി 
ങ്ങനെ നിങ്ങള്‍ പറയുന്നുണ്ടല്ലോ. എന്നാല്‍ 
ഈശ്വരനുണ്ടെന്നു തെളിയിക്കുവാന്‍ കഴി 
യുമോ? 

ഉത്തരം:- പ്രതൃക്ഷാദിയായ എല്ലാ പ്രമാണ 
ങ്ങളെക്കൊണ്ടും തെളിയിക്കാം. 


ചോദ്യം:- ഈശ്വരനുണ്ടെന്നുള്ളതിന്‌ പ്രത്യ 
ക്ഷാദി പ്രമാണങ്ങളൊന്നും ഒരിക്കലും തെളി 
വാകുന്നില്ലല്ലോ? 

ഉത്തരം:- ഇന്ദ്രിയാര്‍ഥ സന്നികര്‍ഷോത്പന്നം 
ജ്ഞാന മവ്ൃപദേശ്ൃയമവ്ൃഭിചാരി വ്യവസായാ 
ത്മകം പ്രത്ൃക്ഷമ്‌ (ന്യായം. 1.4) 


ഗൌതമമഹര്‍ഷിയുടെ ന്യായദര്‍ശനത്തിലെ 
ഒരു സൂധ്രമാണിത്‌. ചെവി, മൂക്ക്‌, ത്വക്ക്‌, കണ്ണ്‌, 
നാക്ക്‌, മനസ്സ്‌ എന്നിവയ്ക്ക്‌ ശബ്ദം, സ്പര്‍ശം, 
ഗന്ധം, രൂപം, രസം, സുഖദുഃഖങ്ങള്‍ എന്നീ 
സത്യാസത്യവിഷയങ്ങളോട സംബന്ധം കൊണ്ടു 
ണ്ടാകുന്ന ജ്ഞാനത്തേയാണ്‌ പ്രത്യക്ഷം എന്നു 
പറയുന്നത്‌. എന്നാല്‍ അതു തെറ്റായിരിക്കരുത്‌. 
ഇവിടെ കുറച്ചൊന്നു ചിന്തിക്കേണ്ടതുണ്ട.- ഇന്ദ്ര 
യങ്ങള്‍ മനസ്സോടുകൂടി ചേരുമ്പോള്‍ ഗുണങ്ങള്‍ 
മാത്രമേ പ്രത്യക്ഷമാകുന്നുള്ളു. ഗുണി പ്രത്യക്ഷ 
മാകുന്നില്ല. ത്വക്ക്‌, കണ്ണ്‌, നാക്ക്‌, മൂക്ക്‌ എന്നീ ഇന്ദ്ര 
യങ്ങളെക്കൊണ്ടും സ്പര്‍ശം, രൂപം, രസം, ഗന്ധം 
എന്നീ നാലു ഗുണങ്ങളുടെ ജ്ഞാനമാണ്‌ ഉണ്ടാ 
കുന്നത്‌. അതുവഴി ഗുണിയായ പൃഥവി ആത്മാ 
വിനോടുകൂടി സംയുക്തമായിട്ടുള്ള മനസ്സില്‍ 
പ്രത്ൃക്ഷീഭവിക്കുന്നു. അതുപോലെ ഇക്കാണുന്ന 
സൃഷ്ടിയുടെ രചനാവിശേഷാദി ജ്ഞാനാശ്രയ 
ങ്ങളായ ഗുണങ്ങള്‍ പ്രത്യക്ഷമാകുമ്പോള്‍ ജഗദീ 
ശ്വരനും പ്രതൃക്ഷീഭവിക്കുന്നു. ആത്മാവു മന 
സ്സിനെ പ്രേരിപ്പിക്കുകയും മനസ്സ്‌ ഇന്ദ്രിയങ്ങളെ 
ഏതെങ്കിലും ഒരു വിഷയത്തോടു കൂടി സംയോ 


ജിപ്പിക്കുകയും ചെയ്യുമ്പോള്‍ അല്ലെങ്കില്‍ മനസ്സും 
ഇന്ദ്രിയങ്ങളും മോഷണം മുതലായ ദുഷ്പ്രവൃത്തി 
കളോ പരോപകാരം തുടങ്ങിയ സത്കൃത്യങ്ങളോ 
ചെയ്യുവാന്‍ ആരംഭിക്കുമ്പോള്‍-ജീവാത്മാവിലുള്ള 
ഇച്ച ജ്ഞാനം മുതലായ ഗുണങ്ങള്‍ ആ അഭില 
ഷിത വിഷയത്തിലേക്കു ചെല്ലുന്നു. അതേ ക്ഷണ 
ത്തില്‍ തന്നെ ആത്മാവിന്റെ അന്തര്‍ഭാഗത്തില്‍ 
ചീത്ത ചെയ്യുന്നതില്‍ ഭയം, സംശയം, ലജ്ജ 
എന്നിവയും സത്കൃത്യം ചെയ്യുന്നതില്‍ ധൈര്യം 
സംശയരാഹിത്യം. സന്തോഷം, ഉത്സാഹം, എന്നി 
വയും ഉണ്ടാകുന്നു. ഇതു ജീവാത്മാവില്‍ നിന്ന 
ല്ല. പരമാത്മാവില്‍ നിന്നാണുണ്ടാകുന്നത്‌. കൂടാതെ 
ജീവാത്മാവു പരിശുദ്ധമായി പരമാത്മാവിനെ 
ധ്യാനിക്കുമ്പോള്‍ അതിനു ജീവാത്മാവും പരമാ 
ത്മാവും പ്രത്യക്ഷമാകുന്നു. പ്രത്യക്ഷമാകുന്നെ 
ങ്കില്‍ അനുമാനാദികള്‍കൊണ്ട്‌ ഈശ്വരജ്ഞാനം 
ഉണ്ടാകുമെന്നതില്‍ സംശയമെന്താണ്‌? കാര്യം 
കണ്ടിട്ടാണല്ലോ കാരണത്തെ അനുമാനിക്കുന്നത്‌. 


ഇരശ്വരന്റെ വ്യാപകത്വം 


ചോദ്യം:- ഈശ്വരന്‍ എങ്ങും വ്യാപിച്ചിരിക്കു 
ന്നുവോ ഒരിടത്തു വസിക്കുന്നുവോ? 

ഉത്തരം:- എങ്ങും വ്യാപിച്ചിരിക്കുന്നു. ഒരിടത്തു 
മാധ്രം സ്ഥിതിചെയ്യുന്നുവെങ്കില്‍ സര്‍വാന്തയാ 
മിയും, സര്‍വ്വജ്ഞനും, സര്‍വനിയന്താവും , 
ര്സഷ്ടാവും, സംരക്ഷകനും, സംഹാരകനും 
ആയിരിക്കുവാന്‍ സാധിക്കുന്നതല്ല. കര്‍ത്താവിന്റെ 
സാന്നിദ്ധ്യം ഇല്ലാത്തയിടത്ത്‌ ക്രിയയുമില്ല. 


ദയാലുവും ന്യായകാരിയും 


ചോദ്യം:- ഈശ്വരന്‍ ദയാലുവും സ്യായകാ 
രിയുമാണോ? 

ഉത്തരം:- അതേ. 

ചോദ്യം:- ഇപ്പറഞ്ഞ രണ്ടു ഗുണങ്ങളും പര 
സ്പരവിരുദ്ധങ്ങളാണ്‌. ന്യായം നടത്തുന്ന 
പക്ഷം ദയയും ദയ കാണിക്കുന്ന പക്ഷം 
ന്യായവും ഉപേക്ഷിക്കേണ്ടി വരും. ന്്യായമെന്നു 
പറയുന്നതു കര്‍മ്മങ്ങളനുസരിച്ച്‌ ഏറ്റക്കുറവു 
കള്‍ കൂടാതെ സുഖദുദഃഖങ്ങളെ നല്‍കുകയാകു 
ന്നു. കുറ്റം ചെയ്തവനെ ശിക്ഷിക്കാതെ വിട്ടയ 
യ്ക്കുന്നതിനെയാണു ദയ എന്നു പറയുന്നത്‌. 

ന്യായവും ദയയും 


ഉത്തരം:- ന്യായം. ദയ എന്നിവയ്ക്കു തമ്മില്‍ 
നാമമാത്രഭേദമേയുള്ളു. ന്യായം കൊണ്ടു സിദ്ധി 
ക്കുന്ന പ്രയോജനം തന്നെയാണു ദയകൊണ്ടും 


129 





യ സത്യാര്‍ത്ഥ്ര്പകാശം 


ഈശ്വരന്‍ വേദം 





ലഭിക്കുന്നത്‌. മനുഷ്യര്‍ കുറ്റം ചെയ്യുന്നതില്‍ നിന്നു 
പിന്‍വലിയുകയും ദുഃഖമനുഭവിക്കാതിരിക്കുകയും 
ചെയ്യുന്നതിനാണ്‌ ശിക്ഷ നല്‍കുന്നത്‌. മറ്റുള്ളവ 
രുടെ ദുഃഖങ്ങളെ ദൂരീകരിക്കുന്നതിനെയാണ്‌ ദയ 
യെന്നു പറയുന്നത്‌. ദയ, ന്യായം എന്നിവയ്ക്ക്‌ 
നിങ്ങള്‍ പറഞ്ഞ അര്‍ത്ഥം ശരിയല്ല. എന്തെന്നാല്‍ 
ഏതു ദുഷ്കര്‍മ്മം ഒരുവന്‍ എര്തത്തോളം 
ചെയ്തുവോ അവന്‍ അതിനു തക്കവണ്ണം ശിക്ഷ 
നല്‍കണം. അതാണ്‌ ന്യായം. കുറ്റം ചെയ്തവനു 
ശിക്ഷ നല്‍കുന്നില്ലെങ്കില്‍ ദയയില്ലാതാവും, കുറ്റ 
ക്കാരനായ കള്ളനെ ശിക്ഷിക്കാതെ വിട്ടാല്‍ അത്‌ 
അനേകായിരം സത്പുരുഷന്മാര്‍ക്ക്‌ ഉപ്ദദവമാകും. 
ഒരുവനെ ശിക്ഷിക്കാതെ വിട്ടയക്കുന്നതുകൊണ്ട്‌ 
അനേകായിരം ജനങ്ങള്‍ക്കു ദുഃഖം നേരിടുമെ 
ങ്കില്‍ അതെങ്ങനെ ദയയാകും? ആ കള്ളനെ തട 
വിലിട്ടു പാപകര്‍മങ്ങളില്‍ നിന്നും അകറ്റി നിര്‍ത്തു 
ന്നതുകൊണ്ട്‌ കള്ളന്റെ നേരേയും അവനെ 
കൊന്നുകളയുന്നതുകൊണ്ട്‌ മറ്റുള്ള അനേകാ 
യിരം ആളുകളുടെ നേരെയും ദയ കാണിക്കുന്നു. 


ചോദ്യം:- പിന്നെയെന്തിന്‌ ന്യായം, ദയ എന്നീ 
രണ്ടു വാക്കുകള്‍ ഉണ്ടായി€ ആ രണ്ടു വാക്കു 
കളുടെയും അര്‍ഥം ഒന്നുതന്നെയാണെങ്കില്‍ 
രണ്ടു വാക്കുകള്‍ വെറുതെയാണല്ലോ. ഒരു പദം 
മാര്തം ഉണ്ടായിരിക്കുന്നതാണു നല്ലത്‌. അങ്ങ 
നെയല്ലാത്തതിനാല്‍ ദയയുടെയും സ്യായത്തി 
ന്റെയും പ്രയോജനം ഒന്നല്ലെന്നു മനസ്സിലാകു 
ന്നു. 

ഉത്തരം:- ഒരേ അര്‍ഥത്തെ ബോധിപ്പിക്കുന്ന 
അനേകം വാക്കുകളും ഒരേ വാക്കിനു അനേകം 
അര്‍ഥങ്ങളും ഉണ്ടാകാറില്ല? 


ചോദ്യം:- ഉണ്ട്‌? 
ഉത്തരം:- പിന്നെ എന്തുകൊണ്ടാണ്‌ നിങ്ങള്‍ക്ക്‌ 
സംശയമുണ്ടായത്‌? 


ചോദ്യം:- ലോകത്തില്‍ അങ്ങനെ പറഞ്ഞു 
കേള്‍ക്കുന്നതുകൊണ്ടുതന്നെ? 


ഉത്തരം:- ലോകത്തില്‍ സത്യവും അസത്യവും 
പറയുന്നത്‌ അങ്ങനെപറഞ്ഞു കേള്‍ക്കാം. 
എന്നാല്‍ അവയെ പരിശോധിച്ചു നിര്‍ണയിക്കേ 
ണ്ടത്‌ അവനവന്റെ കടമയാകുന്നു. സകല ജീവി 
കളുടെയും ജീവിതോദ്ദേശം സാധിക്കുന്നതിന്‌ 
ലോകത്തിലുള്ള സമസ്ത വസ്തുക്കളെയും 
സൃഷ്ടിച്ചു നല്കിയിരിക്കുന്നത്‌ ഈശ്വരന്റെ ദയ 
യാണ്‌. ഇതിലുപരി മഹത്തായ ദയ ഏതാണ്‌? 


ഏറ്റക്കുറവുകളോടുകൂടിയ സുഖദുഃഖവ്യവസ്ഥ 


ന്യായഫലത്തെ പ്രത്യക്ഷപ്പെടുത്തുന്നു. ന്യായം, 
ദയ ഇവ രണ്ടിനും തമ്മിലുള്ള ഭേദം ഇത്രമാത്ര 
മാണ്‌. എല്ലാവര്‍ക്കും സുഖമുണ്ടാകണമെന്നും 
ദുഃഖങ്ങള്‍ നീങ്ങണമെന്നും ഇച്ഛജനിക്കുകയും 
അതിനനുസരിച്ചു പ്രവര്‍ത്തിക്കുകയും ചെയ്യുന്ന 
തിനെ ദയയെന്നും ബാഹൃചേഷ്ടകളെ-ബന്ധനം 
വധം മുതലായ ശിക്ഷകളെ-ന്യായം എന്നും പറ 
യുന്നു. എല്ലാവരെയും പാപത്തില്‍ നിന്നും ദുഃഖ 
ങ്ങളില്‍ നിന്നും വേര്‍പെടുത്തുക എന്നതുതന്നെ 
യാണ്‌ രണ്ടിന്റെയും പ്രയോജനം. 


നിരാകാരനോ സാകാരനോ 


പ്രശ്നം:- ഈശ്വരന്‍ സാകാരനോ നിരാകാ 
രാനോ ? 


ഉത്തരം:- നിരാകാരന്‍. സാകാരനാണെങ്കില്‍ 
വ്യാപകനാവുകയില്ല. വ്യാപകനല്ലെങ്കില്‍ സര്‍വ 
ജ്ഞത്വം മുതലവായ ഗുണങ്ങള്‍ ഈശ്വരനു ചേരു 
കയില്ല. പരിമിത വസ്തുവിലുള്ള ഗുണകര്‍മസ്വ 
ഭാവങ്ങളും പരിമിതമായിരിക്കുമല്ലോ. കൂടാതെ 
ഈശ്വരന്‍ സാകാരനാണെങ്കില്‍ ശീതോഷ്ണ 
ങ്ങള്‍ വിശപ്പും ദാഹവും, രോഗങ്ങള്‍, ദോഷങ്ങള്‍, 
ഛേദനം, ഭേദനം മുതലായ ക്രിയകള്‍ എന്നിവ 
യൊന്നും ഏല്‍ക്കാത്തവനായിരിക്കുകയില്ല. അതി 
നാല്‍ ഈശ്വരന്‍ നിരാകാരന്‍ തന്നെയാണ്‌. ഈശ്ധ 
രന്‍ സാകാരനാണെങ്കില്‍ ഈശ്വരന്റെ കണ്ണ്‌, മൂക്ക്‌, 
ചെവി മുതലായ അവയവങ്ങള്‍ നിര്‍മ്മിക്കുന്ന 
വേറൊരുവന്‍ ഉണ്ടായിരിക്കണം. സംയോഗം 
കൊണ്ടുണ്ടാകുന്ന വസ്തുക്കളെ സംയോജിപ്പിക്കു 
വാന്‍ സാകാരനും ചേതനനുമായ ഒരുവന്‍ 
വേണം. ഈശ്വരന്‍ സ്വന്തം ഇച്ഛകൊണ്ടു സ്വശരീ 
രത്തെ സ്വയം സൃഷ്ടിക്കുകയാണു ചെയ്തതെന്നു 
പറഞ്ഞാലും ശരീരനിര്‍മാണത്തിനു മുമ്പു നിരാ 
കാരനായിരുന്നുവെന്നു സിദ്ധിക്കുന്നു. അതിനാല്‍ 
പരമാത്മാവ്‌ ഒരിക്കലും ശരീരം ധരിക്കുന്നില്ല. 
നിരാകാരനായിരുന്ന്‌ സകല ജഗത്തിനേയും 
സൂക്ഷ്മകാരണങ്ങളില്‍ നിന്ന്‌ സ്ഥൂലരൂപത്തെ 
പ്രാപിക്കുന്നതേയുള്ളൂ. 


സര്‍വശക്തന്‍ 


ചോദ്യം:- ഇശ്വരന്‍ സര്‍വശക്തനാണോ 
അല്ലയോ? 

ഉത്തരം:- സര്‍വശക്തനാണ്‌. എന്നാല്‍ സര്‍വ 
ശക്തിമാന്‍ എന്ന പദത്തിനു നിങ്ങള്‍ ധരിച്ചുവച്ചി 
ട്ടുള്ള അര്‍ഥമില്ല. സര്‍വശക്തിമാന്‍ എന്നതിന്റെ 
അര്‍ഥം ഇതാണ്‌.- ഈശ്വരന്‍ തന്റെ കര്‍ത്തവ്യ 
മായ സൃഷ്ടിസ്ഥിതിസംഹാരങ്ങള്‍ നിര്‍വഹിക്കു 


130 


ഏഴാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





ന്നതിനും സകല ജീവാത്മാക്കളുടെയും പുണ്യ 
പാപവ്യവസ്ഥ യഥായോഗ്യം നടത്തുന്നതിനും 
ഒട്ടും പരസഹായം വേണ്ട. അളവില്ലാത്ത സ്വസാ 
മര്‍ഥ്യം കൊണ്ടു തന്നെ സര്‍വകര്‍മങ്ങളും, നിര്‍വ 
ഹിക്കുന്നു എന്നര്‍ഥം. 


ചോദ്യം:- തന്നേക്കാള്‍ വലുതായി മറ്റാരും 
ഇല്ലാത്തതു കൊണ്ട്‌ ഈശ്വരന്‍ തന്നിഷ്ടം 
പോലെ പ്രവര്‍ത്തിക്കുമെന്ന്‌ ഞങ്ങള്‍ വിചാരി 
ക്കുന്നു. 

ഉത്തരം:- ഈശ്വരന്‍ എന്തിലാണ്‌ ഇച്ഛയുള്ളത്‌? 
എല്ലാറ്റിലും ഇച്ഛയുണ്ടെന്നും എന്തും ചെയ്യുവാന്‍ 
ശക്തനാണെന്നും നിങ്ങള്‍ പറയുന്ന പക്ഷം 
സ്വയംനശിക്കുവാനും, അനേകം ഈശ്വരന്മാരെ 
സൃഷ്ടി ക്കുവാനും, സ്വയം മൂഡനായിത്തീരു 
വാനും മോഷണം മുതലായ പാപകര്‍മ്മങ്ങള്‍ 
ചെയ്യാനും ദുഃഖിതനാകുവാനും കഴിയുമോ? ഇപ്പ 
റഞ്ഞ പ്രവൃത്തികളെല്ലാം ഈശ്വരന്റെ ഗുണകര്‍മ 
സ്വഭാവങ്ങള്‍ക്കു വിരുദ്ധങ്ങളാണെന്നു പറയുക 
യാണെങ്കില്‍, ഈശ്വരന്‍ എല്ലാ കര്‍മങ്ങളും ചെയ്യു 
വാന്‍ സാധിക്കുമെന്നു നിങ്ങള്‍ പറഞ്ഞതും ശരി 
യാവുന്നില്ല. അതിനാല്‍ സര്‍വശക്തിമാന്‍ എന്ന 
പദത്തിനു ഞാന്‍ പറഞ്ഞ അര്‍ഥം തന്നെയാണു 
ശരി. 


അനാദി 


ചോദ്യം:- ഈശ്വരന്‍ ആദിയുള്ളവനോ അനാ 
ദിയോ$? 


ഉത്തരം:- അനാദി. കാരണവും പൂര്‍വകാലവും 
ഇല്ലാത്തതിനെ അനാദി എന്നു പറയുന്നു. 
ഇതെല്ലാം ര്രഥമോല്ലാസത്തില്‍ പറഞ്ഞു കഴി 
ഞ്ഞു. അതെല്ലാം അവിടെ നോക്കി മനസ്സിലാക്കു 
ക. 

ചോദ്യം:- ഈശ്വരന്റെ ഇച്ച എന്താണ്‌? 

ഉത്തരം:- എല്ലാവര്‍ക്കും ക്ഷേമവും സുഖവും 
ഉണ്ടാകണമെന്നാണ്‌ ഈശ്വരന്‍ ഇച്ഛിക്കുന്നത്‌. 
പാപം ചെയ്യാത്ത ഒരുവനേയും ഈശ്വരന്‍ സ്വേച്ഛ 
യാല്‍ മറ്റൊരുവന്റെ അടിമയാക്കുകയില്ല. 

ചോദ്യം:- ഈശ്വരനെ സ്തുതിക്കുകയും 
രപാര്‍ത്ഥിക്കുകയും ഉപാസിക്കുകയും 
ചെയുണോ വേണ്ടയോ? 

ഉത്തരം:- ചെയ്യണം. 

ചോദ്യം:- സ്തുതിക്കുകയും മറ്റും ചെയ്യുന്ന 
വരെ ഈശ്വരന്‍ തന്റെ നിയമം വിട്ട പാപത്തില്‍ 
നിന്നു മോചിപ്പിക്കുമോ? 


ഉത്തരം:- ഇല്ല. 
ചോദ്യം:- പിന്നെന്തിനാണ്‌ സ്തുതിക്കുന്നതും 
പ്രാര്‍ത്ഥിക്കുന്നതും? 
ഉത്തരം:- അതിന്റെ ഫലം മറ്റൊന്നാണ്‌. 
ചോദ്യം:- അതെന്താണ്‌? 
സ്തുതിഭേദങ്ങള്‍ 


ഉത്തരം:- ഈശ്വരങ്കലുണ്ടാകുന്ന സ്നേഹം 
ഈശ്വരന്റെ ഗുണകര്‍മസ്വഭാവങ്ങളില്‍ നിന്ന്‌ അവ 
നവന്റെ ഗുണകര്‍മസ്വഭാവങ്ങള്‍ക്കുണ്ടാകാവുന്ന 
സംസ്കാരം എന്നിവയാണ്‌ സ്തുതിയുടെ ഫലം. 
ര്രാര്‍ഥന കൊണ്ട്‌ അഭിമാനമില്ലായ്മ, ഉത്സാഹം, 
സഹായം എന്നിവ ലഭിക്കുന്നു. പരര്രഛ്മത്തിന്റെ 
സാക്ഷാല്‍ക്കാരവും സായൂജ്യസിദ്ധിയുമാണ്‌ ഉപാ 
സനയുടെ ഫലം. 


ചോദ്യം:- ഇതൊന്ന്‌ വ്യക്തമായി പറഞ്ഞുത 
രണം? 

ഉത്തരം:- ഈശ്വചരസ്തുതി ഇതാണ്‌:- സ പര്യ 
ഗാച്ചുര്രമകായമ്രവണമസ്നാവിരങ് ശുദ്ധമപാ 
പവിദ്ധമ്‌ കവിരമനീഷി പരിഭുഃ സ്വയംഭുര്യാഥാ 
തൃതോര്‍ഥാന്‍ വൃദധാച്ചാശ്വതീഭ്യഃ സമാഭ്യഃ (യ 
ജു. 40. 8) 


സര്‍വവ്യാപിയും. ശീരഘകാരിയും, അനന്തബ 
ലവാനും, ശുസ്വരൂപനും സര്‍വജ്ഞനും, സര്‍വ്വാന്ത 
ര്യാമിയും സര്‍വോപരിശോഭിക്കുന്നവനും സനാ 
തനനും സ്വയംഭൂവുമായ ഈശ്വരന്‍ സനാതനരും 
അനാദികളുമായ ജീവാത്മാക്കളാകുന്ന തന്റെ പ്രജ 
കള്‍ക്കു സനാതനമായ വേദവിദ്യ ഉപദേശിച്ച്‌ 
ആവശ്യമായ പദാര്‍ഥജ്ഞാനം ഉളവാക്കിക്കൊടു 
ക്കുന്നു. ഈശ്വരനെ ഓരോരോ ഗുണങ്ങളോടു 
കൂടിയവനായി സങ്കല്‍പിച്ച്‌ ചെയുന്ന സ്തുതിയാ 
കയാല്‍ ഇത്‌ സഗുണസ്തുതിയാണ്‌. പരമാത്മാവ്‌ 
ഒരിക്കലും ജന്മമെടുക്കുകയോ ശരീരം ധരിക്കു 
കയോ ചെയ്യുന്നില്ല. ഛിദ്രങ്ങളൊന്നുമില്ലാത്ത 
ഈശ്വരന്‍ നാഡിഞരമ്പുകളാല്‍ ബന്ധിതനാവു 
ന്നില്ല. ഒരിക്കലും പാപങ്ങള്‍ ചെയ്യുന്നില്ല. ക്ലേശ 
ങ്ങളും ദുഃഖങ്ങളും അജ്ഞാനവും ഉണ്ടാകുന്നി 
ല്ല. എന്നിങ്ങനെ രാഗദ്വേഷാദികളായ ഓരോ ഗുണ 
ങ്ങളില്‍ നിന്ന്‌ അകന്നു നില്ക്കുന്നു എന്നു സങ്ക 
ല്പിച്ച്‌ ചെയ്യുന്ന ഈശ്വരസ്തുതി നിര്‍ഗുണസ്തു 
തിയാകുന്നു. ഈശ്വരനില്‍ ഏതെല്ലാം ഗുണകര്‍മ 
സ്വഭാവങ്ങളുള്ളതായി സങ്കല്പിക്കുന്നുവോ 
അതാത്‌ ഗുണകര്‍മസ്വഭാവങ്ങളെ അവനവനില്‍ 
പകര്‍ത്തുന്നതാണ്‌ ഈ സ്തുതിയുടെ പ്രയോജ 


[1 





ച 
ന്‌ 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ഈശ്വരന്‍ വേദം 





നം. അദ്ദേഹം എങ്ങനെ ന്യായവിധാതാവാകു 
ന്നുവോ അങ്ങനെ താനും ന്യായവിധാതാവാക 
ണം. സ്തുതിപാഠകനെപ്പോലെ പരമേശ്വരഒ 
ഗുണങ്ങളെ വെറുതേ പുകഴ്ത്തിപ്പാടിക്കൊണ്ടിരി 
ക്കുകയും സ്വന്തം പ്രവൃത്തികളെ പരിഷ്ക്കരിക്കാ 
തിരിക്കുകയും ചെയ്യുന്നവന്റെ സ്തുതി വെറുതെ 
യാണ്‌. 

1. യാം മേധാം ദേവഗണാം പിതര 
ശ്ചവോപാസതേ; തയാ മാമദ്യമേധയാഗ്നേമേധാ 
വിനംകുരു സ്വാഹാ. (യജു. 32 14) 


2, തേജോ/സി തോജോമയിധേഹി; വീര്യമസി 
വീര്യം മയിധേഹി; ബലമസി ബലം മയി ധേഹി 
ഓജോ/സ്്യോജോ മയി ധേഹി; മമ്യുരസി മസ്ധ്യും 
മയി ധേഹി; സഹോ/സി സഹോ മയി ധേഹി. 
(യജു. 19. 9) 


3. യജ്ജാഗ്രതോ ദുരമുദൈതി ദൈവം തദു 
സുപ്തസൃയ തഥൈവൈതി ദുരങ്ഗമം 
ജ്യോതിഷാം ജ്യോതിരേകം തന്മേ മനഃ ശിവ 
സങ്കല്പമസ്തു. 

4. യേന കര്‍മാണൃയപസോ മനീഷിണോ 
യജ്ഞ ക്ൃബ്വന്തി വിദഥേഷു ധീരാഃ; യദ 
പൂരവം യക്ഷമന്തഃ പ്രജാനാം തന്മേ മനഃ 
ശിവസങ്കല്പമസ്തു. 


ട. യത്‌ പ്രജ്ഞാനമുത ചേതോ ധൃതിശ്ച 
യജേജ്യാതിരന്തരമ്ൃതം പ്രജാസു യസ്മാന്ന 
ജൂതേ കിംചന കര്‍മ ക്രിയതേ തന്മേ മനഃ ശിവ 
സങ്കല്പമസ്തു. 

6. യേനേദം ഭൂതം ഭുവനം ഭവിഷ്യത്‌ പരിഗ്യ 
ഹീതമമ്ൃതേന സര്‍വമ്‌ഃയേന യജ്ഞസ്തായതേ 
സപ്തഹോതാതമ്മേമനഃ ശിവസങ്കല്പമസ്തു. 


7, യസ്മിന്നൃച സാമ യജുങ്‌ ഷീയസ്മിന്‍ 
പ്രതി ഷ്ഠിതാ രഥനാഭാവിവാരാഃഃ യസ്മിം 
ശ്ചിത്തങ്‌ സര്‍വമോതം പ്രജാനാം തന്മേമനഃ 
ശിവസങ്ക ല്പമസ്തു. 


8. സുഷാരഥിരശ്വാനിവ യന്മനുഷ്യാന്നേ 
നീയത്തേ/ഭീശുഭിരര്‍വാജിന ഇവ; ഹൃത്‌ പ്രതിഷ്ഠം 
യദജിരം ജവിഷ്ഠം തന്മേ മനഃ ശിവസങ്കല്പ 
മസ്തു (യജു. 34. 1. ൭. 


1. ഹേ അഗ്നേ-പ്രകാശസ്വരൂപനായ സര്‍വേ 
ശ്വരാ- അവിടുന്ന്‌ ദയവു ചെയ്ത്‌, ഏതൊരു 
ബുദ്ധിയേയാണോ വിദ്വാന്മാരും ജ്ഞാനികളും 
യോഗികളും ഉപാസിക്കുന്നത്‌, ആ ബുദ്ധി നല്കി 
ഞങ്ങളെ ബുദ്ധിമാന്മാരാക്കിയാലും! 


2. ഭഗവന്‍! അവിടുന്നുപ്രകാശരുപിയാകുന്നു. 


132 


ദയവുചെയ്ത്‌ എന്നിലും പ്രകാശത്തെ പ്രതിഷ്ഠി 
ച്ചാലും. അവടിന്ന്‌ അളവറ്റ പരാക്രമമുള്ളവനാണ്‌, 
ക്ൃപചെയ്ത്‌ എന്നിലും പരാക്രമമുളവാക്കിയാലും. 
അവിടുന്ന്‌ അളവറ്റ ബലമുള്ളവനാണ്‌. എന്നിലും 
ബലം പകര്‍ന്നാലും. അവിടുന്ന്‌ അനന്തമായ 
സാമര്‍ത്ഥ്യമുള്ളവനാണ്‌, എനിക്കും പൂര്‍ണസാ 
മര്‍ഥ്യം നല്‍കിയാലും, അവിടുന്ന്‌ ദുഷ്ടകര്‍മങ്ങ 
ളുടെനേരെയും ദുഷ്ടജനങ്ങളുടെ നേരെയും 
ക്രോധത്തോടുകൂടിയവനാണ്‌. എന്നെയും അപ്ര 
കാരമുള്ളവനാക്കിയാലും, അവിടുന്ന്‌ നിന്ദാസ്തു 
തികളേയും തന്നോടുള്ള അപരാധങ്ങളേയും 
ക്ഷമിക്കുന്നവനാണ്‌. ദയവു ചെയ്ത്‌ എന്നേയും 
അപ്രകാരമാക്കണേ. 


3. ദയാനിധേ! നിന്തിരുവടിയുടെ കരുണകൊണ്ട്‌ 
എന്റെ മനസ്സ്‌ ജാധ്രദവസ്ഥയില്‍ വളരെ ദൂര 
ത്തേക്കു പോകുന്നു, ദിവൃഗുണയുക്തമായി 
സ്ഥിതിചെയ്യുകയും ചെയ്യുന്നു. ആ മനസ്സു തന്നെ 
ഞാന്‍ ഉറങ്ങുമ്പോള്‍ സുഷുപ്തിയെ പ്രാപിക്കു 
ന്നു. സ്വപനാവസ്ഥയില്‍ അതേ മനസ്സ്‌ ദുരെ ചെല്ലു 
ന്നതുപോലെ വ്യവഹരിക്കുന്നു. എല്ലാ പ്രകാശിത 
വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്ന എന്റെ മനസ്സ്‌ 
ശിവസങ്കല്പ-തനിക്കും മറ്റുള്ളവര്‍ക്കും നന്മയാ 
ഗ്രഹിക്കുന്നത്‌-യുക്തമാകട്ടെ. ആര്‍ക്കും ഹാനി 
വരരുതെന്ന്‌ ആഗ്രഹിക്കുന്നതാകട്ടെ. 

4. സര്‍വാന്തര്യാമീ! കര്‍മനിരതരായ, മൈര്യ 
വാന്മാരായ വിദ്വാന്മാര്‍ യജ്ഞയുദ്ധാദികളില്‍ കര്‍മ 
മനുഷ്ഠിക്കുന്നതിനു കാരണവും അപൂര്‍വമായ 
സാമര്‍ഥ്യത്തിന്റെ ഇരിപ്പിടവും പൂജനീയവും പ്രജ 
കളുടെ അകമേ വര്‍ത്തിക്കുന്നതും ആയ എന്റെ 
മനസ്സ്‌ ധര്‍മാചരണത്തില്‍ ഇച്ഛയുള്ളതും 
അധര്‍മത്തെ സര്‍വഥാ തൃജിക്കുന്നതുമാകട്ടെ. 

5. ഉല്‍കൃഷ്ടജ്ഞാന സ്വരൂപവും, മറ്റുള്ളവര്‍ക്ക്‌ 
ജ്ഞാന്പരദമായ നിശ്ചയാത്മകവൃത്തിയും ജനതാ 
ന്തരംഗത്തില്‍ പ്രകാശം ചൊരിഞ്ഞ്‌ നാശരഹിത 
മായി നില്ക്കുന്നതും അതിന്റെ സഹായമെന്ന 
ആര്‍ക്കും ഒന്നും ചെയ്യാന്‍ സാധിക്കാത്തതും 
ആയ എന്റെ മനസ്സ്‌ സദ്ഗുണങ്ങളിച്ഛിക്കുന്നതും 
ദൂര്‍ഗുണങ്ങളില്‍ നിന്നു വേറിട്ടതുമാകട്ടെ. 

6. ജഗദീശ്വരാ! യോഗികള്‍ ഭൂത, ഭവിഷ്യത്‌, 
വര്‍ത്തമാന കാര്യങ്ങള്‍ അറിയാനുപയോഗിക്കുന്ന 
നാശമില്ലാത്ത ജീവാത്മാവിനെ പരമാത്മാവിനോടു 
ചേര്‍ത്ത്‌ ത്രികാലജ്ഞാനമുള്ളതാക്കുന്ന ജ്ഞാനം 
കര്‍മം എന്നിവയ്ക്ക്‌ ആഗ്രയമായ അഞ്ചു 
ജ്ഞാനേന്ദ്രിയങ്ങള്‍ ആത്മാവ്‌ ബുദ്ധി എന്നിവ 
യോടു ചേര്‍ന്നിരിക്കുന്ന യോഗമാകുന്ന 


ഏഴാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





യജ്ഞത്തെ വര്‍ദ്ധിപ്പിക്കുന്ന എന്റെ മനസ്സ്‌ യോഗ 
വിജ്ഞാനയുക്തവും അവിദ്യാദി ക്ലേശങ്ങളില്‍ 
നിന്ന്‌ അകന്നതുമാകട്ടെ. 


7. പരമവിദ്വാനായ പരമേശ്വര! അങ്ങയുടെ കൃപ 
യാല്‍, രഥച്രകത്തിന്റെ മധ്യത്തില്‍ നിന്ന്‌ ആരക്കാ 
ലുകള്‍ പോലെ ജഗ്വേദം, യജുര്‍വേദം, സാമവേ 
ദം, അഥര്‍വവേദം എന്നീ നാലു വേദങ്ങളും പ്രതി 
ഷ്ഠിതമായ സര്‍വജ്ഞനും സര്‍വൃവ്യാപിയും ജന 
സഞ്ചയത്തിന്റെ സാക്ഷിയും ചിത്തത്തിന്‌ 
ചൈതന്യം നലകുന്നവനുമായ പരമാത്മാവിന്റെ 
ജ്ഞാനമുദിക്കുന്ന എന്റെ മനസ്സ്‌ അവിദ്യയെ നശി 
പ്പിച്ച്‌ ജഞാനയുക്തമാകട്ടെ. 

8. സര്‍വനിയന്താവായ പരമേശ്വര! സാരഥി 
കടിഞ്ഞാണ്‍ കൊണ്ട്‌ കുതിരകളെ നിയന്ത്രിക്കൂ 
ന്നതുപോലെ മനുഷ്യരെ നേരാംവണ്ണം നടത്തു 
ന്നതും ഹൃദയത്തില്‍ പ്രതിഷ്ഠിതവും വളരെ 
വേഗമുള്ളതുമായ എന്റെ മനസ്സ്‌ എല്ലാ ഇന്ദ്രിയ 
ങ്ങളെയും അധര്‍മാചരണത്തില്‍ നിന്നകറ്റി സദാ 
ധര്‍മനിരതമാകത്തക്കവണ്ണം അങ്ങ്‌ കൃപാനുഗ്രഹം 
ചൊരിയണം. 


അഗ്നേ നയ സുപഥാരായേ/ അസ്‌ മാന്‍ 
വിശ്വാനി ദേവ വയുനാനി വിദ്വാന്‍; യുയോധ്യ 
സ്മജ്ജൂഹുരാണമേനോ ഭൂയിഷ്ഠാം തേ നമ / 
ഉക്തിം വിധേമ. (യജു. 40 മം. 16) 


സുഖദാതാവും സ്വര്രകാശ സ്വരൂപനും സര്‍വ 
ജ്ഞ നുമായ പരമേശ്വര അങ്ങ്‌ ഞങ്ങള്‍ക്ക്‌ 
ശ്രേഷ്ഠമായ മാര്‍ഗ്ഗത്തില്‍ കൂടി സമ്പൂര്‍ണമായ 
ജ്ഞാനമുളവാക്കിയാലും. ഞങ്ങളിലെ പാപാച 
രണമാകുന്ന കുടിലമാര്‍ഗ്ഗത്തെ ഞങ്ങളില്‍നിന്ന്‌ 
അകുറ്റിക്കളഞ്ഞാലും. നിന്തിരുവടി ഞങ്ങളെ പരി 
ശുദ്ധരാക്കണേ! അതിന്നായി ഞങ്ങള്‍ വളരെ വിന 
യത്തോടുകൂടി അങ്ങയെ ഉള്ളഴിഞ്ഞു പ്രാര്‍ത്ഥി 
ക്കുന്നു. 

മാനോ മഹാന്തമുത മാ നോ/അര്‍ഭകം മാന 
ഉക്ഷന്തമുത മാ ന ഉക്ഷിതമ്‌; മാ നോ വധീഃ 
പിതരം മോതമാതരം മാനഃ പ്രിയാസ്തമ്പോ രുദ്ര 
രീരിഷഃ (യജു. 16. 15) 

രുദ്ര! ദുഷ്ടന്മാര്‍ ചെയ്യുന്ന പാപത്തിന്‌ ദുഃഖ 
ഫലം നല്കി അവരെ രോദനം ചെയ്യിക്കുന്ന 
ഈശ്വര! അങ്ങ്‌ ഞങ്ങളില്‍ ചെറിയവരേയും വലി 
യവരേയും ഗര്‍ഭസ്ഥരേയും മാതാപിതാക്കന്മാ 
രെയും പ്രിയബന്ധുജനങ്ങളെയും അവരുടെ ശരീ 
രങ്ങളെയും നശിപ്പിക്കാന്‍ ച്രേരിപ്പിക്കരുതേ. 
ശിക്ഷയ്ക്ക്‌ അര്‍ഹരാകാത്തവണ്ണമുള്ള മാര്‍ഗ 


ത്തില്‍ ഞങ്ങളെ നയിച്ചാലും. 


അസതോ മാ സദ്‌ ഗമയ; തമസോ മാ 
ജ്യോതിര്ഗമയ; മൃതോര്‍മാ/ മൃതം ഗമയേതി 
(ശതപഥം. 14. 3. 1. 30) 


പരമഗുരുവായ സര്‍വേശ്വരാ! അവിടുന്നു 
ഞങ്ങളെ ദൂര്‍മാര്‍ഗ്ഗങ്ങളില്‍ നിന്ന്‌ അകറ്റി സന്മാര്‍ഗ 
ത്തിലേക്കു നടത്തിയാലും. അവിദ്യയാകുന്ന കൂരി 
രുട്ടിനെ മാറ്റി വിജ്ഞാനമാകുന്ന പ്രകാശത്തെ 
കാണിച്ചു തന്നാലും. മൃത്യുവാകുന്ന രോഗത്തില്‍ 
നിന്നു മോചിപ്പിച്ചു മോക്ഷത്തിലുള്ള ആനന്ദരൂപ 
മായ അമൃതത്തെ പ്രാപിപ്പിച്ചാലും. ഏതേതു 
ദോഷങ്ങളില്‍ നിന്നോ ദുര്‍ഗുണത്തില്‍ നിന്നോ, 
ഈശ്വരനും താന്‍തന്നെയും അകന്ന്‌ നില്‍ക്കുന്ന 
തായി ചിന്തിച്ച്‌ ഈശ്വര്പ്പാര്‍ത്ഥന ചെയ്യുന്നുവോ 
അവയിലെ വിധിയും നിഷേധങ്ങളും ആ പ്രാര്‍ത്ഥ 
നയെ സഗുണമോ നിര്‍ഗുണമോ ആയ പ്രാര്‍ത്ഥ 
നയാക്കുന്നു. പ്രാര്‍ത്ഥിക്കുന്ന വിഷയത്തിന്‌ അനു 
സരിച്ച്‌ പ്രവര്‍ത്തിക്കുകയും വേണം. അനന്യ 
സാധാരണമായ ബുദ്ധിശക്തി കിട്ടുവാനായി 
ഈശ്വരനെ പ്രാര്‍ത്ഥിക്കുന്നയാള്‍ അതിനു വേണ്ടി 
കഴിയുന്നിടത്തോളം പ്രയത്നിക്കുകയും വേണം. 
കഴിയുന്ന്രത പ്രയത്നിച്ചതിനുശേഷം മാത്രമേ 
പ്രാര്‍ത്ഥിക്കാവു എന്നര്‍ഥം. 


എങ്ങനെ പ്രാര്‍ത്ഥിക്കരുത്‌? 


“ഈശ്വരാ അവിടുന്ന്‌ എന്റെ ശ്രതുക്കളെ നശി 
പ്പിക്കേണമേ. എന്നെ മറ്റെല്ലാവരെക്കാളും വലിയ 
വനാക്കേണമേ. എനിക്കു മാത്രമേ അധികാരം ലഭി 
ക്കാവൂ. മറ്റെല്ലാവരും എന്റെ അടിമകളായിത്തീര 
ണം.” എന്നിങ്ങനേയും മറ്റും ഒരിക്കലും പ്രാര്‍ത്ഥി 
ക്കരുത്‌. ഈശ്വരന്‍ അതു കൈക്കൊള്ളുകയില്ലു. 
രണ്ടു ശ്രതുക്കളും അന്യോന്യം നശിപ്പിക്കുന്ന 
തിനു പ്രാര്‍ത്ഥിച്ചാല്‍ ഈശ്വരന്‍ ഇരുവരെയും 
നശിപ്പിച്ചു കളയുമോ? അധികം ഭക്തിയുള്ളവന്റെ 
പ്രാര്‍ത്ഥന സഫലമാകേണ്ടതാണ്‌ എന്നു പറ 
ഞ്ഞാല്‍ ഭക്തി കുറഞ്ഞവന്റെ ശ്രതുവിനും അല്പം 
സ്വല്പം നാശം സംഭവിക്കേണ്ടതാണെന്നു 
വന്നുകൂടും. ഇങ്ങനെ മുഡ്ടപ്രാര്‍ത്ഥന ചെയ്ത്‌ 
“ഈശ്വരാ അങ്ങ്‌ ചോറ്‌ ഉണ്ടാക്കി ഞങ്ങളെ ഭുജി 
പ്പിച്ചാലും! എന്റെ വീടൊന്ന്‌ അടിച്ചുതളിച്ചു 
തന്നാലും! വസ്ര്രങ്ങള്‍ അലക്കിത്തന്നാലും! 
കൃഷിപ്രവൃത്തികൂടി നടത്തിത്തന്നാലും” എന്നൊ 
ക്കെയും പപാര്‍ത്ഥിച്ചേക്കാം. ഇങ്ങനെ എല്ലാം 
ഈശ്വരനിലേലപിച്ച്‌ അലസരായിരിക്കുന്നവര്‍ 
മഹാമുഡ്മാരാണ്‌. പുരുഷാർത്ഥം ചെയ്യണമെന്ന 


ക 





[റു  സത്യാര്‍ത്ഥപ്രകാശം 


ഈശ്വരന്‍ വേദം 





ഈശ്വരാജ്ഞ ലംഘിച്ചു നടക്കുന്നവര്‍ക്ക്‌ ഒരി 
ക്കലും സുഖം ഉണ്ടാവുകയില്ല. നോക്കുക:- 


കുര്‍ വ൮ൃന്നേവേഹ കര്‍മാണി ജിജിവിഷേ 
ച്ചതങ്സമാഃ (യജു. 40. 2) 

“ഈശ്വരന്‍ ആജ്ഞാപിക്കുന്നു- മനുഷ്യന്‍ നൂറു 
സംവത്സരം അഥവാ ജീവിച്ചിരിക്കുന്നിടത്തോളം 
കാലം കര്‍മം ചെയ്തുകൊണ്ടു തന്നെ ജീവിച്ചിരി 
ക്കുവാന്‍ ഇച്ഛിക്കണം. ഒരിക്കലും അലസനാകരു 
ത്‌. ഈശ്വരസൃഷ്ടിയില്‍ ചേതനങ്ങളും അചേത 
നങ്ങളുമായി എര്ര വസ്തുക്കളുണ്ടോ അവ 
യെല്ലാം അതാതിന്റെ കര്‍മങ്ങള്‍ ചെയ്തുകൊണ്ടു 
തന്നെയാണിരിക്കുന്നത്‌. ഉറുമ്പും മറ്റും സദാ പ്രയ 
ത്നിക്കുന്നു. ഭൂഗോളാദി ധ്രഹങ്ങള്‍ സദാ തിരി 
ഞ്ഞുകൊണ്ടിരിക്കുന്നു. മരങ്ങള്‍ മുതലായവ 
വളര്‍ന്നു വര്‍ദ്ധിക്കുകയും ക്ഷയിച്ചുപോകുകയും 
ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ദൃഷ്ടാന്തങ്ങള്‍ 
മനുഷ്യര്‍ക്കു പാഠമാകണം. പരിശ്രമിക്കുന്നവരെ 
മറ്റുള്ളവര്‍ സഹായിക്കുന്നതുപോലെ ധര്‍മാനുസ്യ 
തമായി പ്രയത്നിക്കുന്നവരെ ഈശ്വരന്‍ സഹാ 
യിക്കുന്നു. പരിശ്രമശീലനായിട്ടുള്ള മനുഷ്യനെ 
മാത്രമേ ഭൃത്യനായി നിയമിക്കാറുള്ളൂ. മടിയനാ 
യിട്ടുള്ളവനെ നിയമിക്കാറില്ല. കണ്ണുള്ളവനും 
കാണ്മാന്‍ ആഗ്രഹമുള്ളവനുമായ മനുഷ്യനു 
മാത്രമേ കാണിച്ചുകൊടുക്കാറുള്ളു. അന്ധന്മാര്‍ക്കു 
കാണിച്ചുകൊടുക്കുക പതിവില്ല. അതുപോലെ 
തന്നെ എല്ലാവരുടേയും ഉപകാരത്തിനായി 
പ്രാര്‍ത്ഥന ചെയ്യുമ്പോള്‍ മാര്രമേ ഈശ്വരന്‍ 
സഹായിക്കൂ. ഹാനികരമായ കര്‍മങ്ങളില്‍ സഹാ 
യിക്കുകയില്ല. ശര്‍ക്കര മാധൂര്യമുള്ളതാണ്‌ എന്നു 
പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്‍ ശര്‍ക്കര കിട്ടുന്നില്ല. 
അവന്‍ അതിന്റെ സ്വാദറിയുന്നുമില്ല. പ്രയത്നിക്കു 
ന്നവനന്‍ വേഗമോ അല്പം വൈകിയോ ശര്‍ക്കര 
കിട്ടും. 


ഉപാസന 


മൂന്നാമത്തേത്‌ ഉപാസനയാണ്‌ 


സമാധിനിര്ധുതമലസ്മയ ചേതസോ വിവേ 
ശിത സ്യ്യാത്മനി യത്സുഖം ഭവേത്‌; ന ശകൃതേ 
വര്‍ണയീതും ഗിരാ തദാ സ്വയന്ത ദന്തഃ കര 
ണേന ഗ്ൃഹ്ൃതേ. 


ഇത്‌ ഉപനിഷത്തിലുള്ള വചനമാണ്‌. [] “ അവി 


ദ്യാദികളായ മനോമലങ്ങളെല്ലാം സമാധിയോഗം 
കൊണ്ടു നശിച്ചിട്ടുള്ള, ആത്മസ്ഥനായിരുന്ന്‌ മന 





3 മ്രൈതായണ്യുപനിഷത്ത്‌ 4.49 2) 


സ്സിനെ പരമാത്മാവില്‍ പ്രകാശിപ്പിച്ചിട്ടുള്ളയാളിന്‌ 
പരമാത്മസംസര്‍ഗ്ഗം കൊണ്ടുണ്ടാകുന്ന ആന 
ന്ദത്തെ വിവരിക്കാനാവുകയില്ല. എന്തെന്നാല്‍ ആ 
ആനന്ദത്തെ ജീവാത്മാവ്‌ അതിന്റെ അന്തുകരണം 
കൊണ്ട്‌ അനുഭവിക്കുകയാണു ചെയ്യുന്നത്‌. ഉപാ 
സന എന്ന ശബ്ദത്തിനു സമീപസ്ഥനായിരിക്കുക 
എന്നര്‍ഥമാണ്‌. അഷ്ടാംഗ യോഗത്താല്‍ പരമാ 
ത്മാവിന്റ സമീപവര്‍ത്തിയാകാനും സര്‍വവ്യാ 
പിയും സര്‍വാന്തര്യാമിയുമായി സാക്ഷാത്ക്കരി 
ക്കാനും ചെയ്യേണ്ടതായ കര്‍മങ്ങളെല്ലാം ചെയ്യേ 
ണ്ടതാണ്‌. 


ത്രതാഹിംസാസത്യാസ്തേയ ര്രഹ്മചര്യാപ 
രിഗ്രഹാ യമാഃ. (യോ. ദ. സാ പാ. 30) 


ഇത്യാദി സൂരതങ്ങള്‍ പാതഞ്ജലയോഗശാ 
സ്ര്രത്തിലുള്ളതാകുന്നു. ഉപാസനയാരംഭിക്കുന്ന 
യാള്‍ ചെയ്തുതുടങ്ങേണ്ടത്‌ ഇപ്പറയുന്നവയാണ്‌:; 
- ആരോടും വൈരഭാവം പാടില്ല. എല്ലാവരോടും 
എല്ലായ്പ്പോഴും പ്രീതിയോടെ; പെരുമാറണം. 
സത്യം പറയണം അസത്യം ഒരിക്കലും പറയരുത്‌; 
മോഷ്ടിക്കരുത്‌, സത്യവാനും ജിത്തേന്ദ്രിയനുമായി 
രിക്കണം. സുഖാസക്തനോ ദുരഭിമാനിയോ 
ആയിരിക്കരുത്‌; അഹങ്കാരം പാടില്ല. ഇപ്പറഞ്ഞ 
അഞ്ചുയമങ്ങള്‍ ചേര്‍ന്നതാണ്‌ ഉപാസനായോഗ 
ത്തിന്റെ ഒന്നാമത്തെ അംഗം. 


ശാചസന്തോഷതപഃ സ്വാധ്യായേശ്വരപ്രണി 
ധാനാനി നിയമാഃ (യോ ദ. സാ. പാ. 32) 


രാഗദ്വേഷാദികളെ പരിതൃജിച്ച്‌ അകമേയും 
ജലാദികളുപയോഗിച്ച്‌ പുറമേയും ശുദ്ധനാകണം. 
ധര്‍മവിധേയമായ പ്രയത്നത്തില്‍ ലാഭത്തില്‍ 
സന്തോഷമോ നഷ്ടത്തില്‍ ദുഃഖമോ ഉണ്ടാകരു 
ത്‌. പ്രസന്നതയോടെ, അലസത വെടിഞ്ഞ്‌ സദാ 
പരിശ്രമിക്കണം. എപ്പോഴും സുഖദുഃഖങ്ങളെ 
സഹിച്ച്‌ ധര്‍മം മാര്തം ചെയ്യണം. അധര്‍മം ചെയ്യു 
രുത്‌. സതൃശാസ്ര്രങ്ങള്‍ പഠിക്കുകയും പഠിപ്പി 
ക്കുകയും ചെയ്യണം. സത്സംഗം ചെയ്യണം. ഈശ്ച 
രനാമമായ ഓം അര്‍ഥവിചാരത്തോടെ നിത്യേന 
ജപിക്കണം. ഈശ്വരാജ്ഞയ്ക്കനുകൂലമായി 
ആത്മസമര്‍പ്പണം ചെയ്യണം. ഈ അഞ്ചുവിധ 
നിയമങ്ങള്‍ ചേര്‍ന്നാല്‍ ഉപാസനായോഗത്തിന്റെ 
രണ്ടാമത്തെ അംഗം എന്നു പറയുന്നു. ഇതിനുശേ 
ഷമുള്ള ആറംഗങ്ങള്‍ യോഗശാസ്ര്രത്തിലോ 
ജുഗ്വേദാദി ഭാഷ്യഭൂമിക[] “യിലോ നോക്കി ഗ്രഹി 
ക്കുക. 





4 വേദപര്യടനം. 


134 


ഏഴാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





ഉപാസനയ്ക്ക്‌ ഇച്ഛയുള്ള പ്പോള്‍ ശുദ്ധമായ 
ഏകാന്തസ്ഥാനത്തു ചെന്ന്‌ ആസനസ്ഥനായി 
പ്രാണായാമം ചെയ്ത്‌ ഇന്ദ്രിയങ്ങളെ ബാഹ്യവി 
ഷയങ്ങളില്‍ നിന്നു തടഞ്ഞ്‌ മനസ്സിനെ പൊക്കിള്‍ 
ഭാഗത്തോ, ഹൃദയത്തിലോ, കണ്ഠത്തിലോ., നേത്ര 
ങ്ങളിലോ, ഉച്ചിയിലോ പൃഷ്ഠഭാഗത്തില്‍ നട്ടെല്ല്‌ 
അവസാനിക്കുന്നിടത്തോ[] ” ഉറപ്പിച്ചു നിര്‍ത്തി, 
ആത്മപരമാത്മ വിവേചനം ചെയ്ത്‌ പരമാത്മാ 
വില്‍ മഗ്നനായി സംയമിയാകണം. ഈ സാധന 
കള്‍ അനുഷ്ഠിക്കുന്നയാളിന്റെ ആത്മാവും അന്തഃ 
കരണവും അത്യന്തം പരിശുദ്ധവും സത്യസ 
മ്പൂര്‍ണവും ആയി പരിണമിക്കുന്നു. അയാള്‍ 
തന്റെ ജ്ഞാനവിജ്ഞാനങ്ങളെ നാള്‍തോറും 
വര്‍ദ്ധിപ്പിച്ച്‌ മോക്ഷം നേടുന്നു. ദിവസത്തിലുള്ള 
എട്ടു യാമങ്ങളില്‍ ഒരു നാഴികയെങ്കിലും ധ്യാനി 
ക്കുന്നവന്‍ ഉന്നതിയെ പ്രാപിക്കുന്നു. 

സഗുണ -നിര്‍ഗുണ ഉപാസന 


സര്‍വജ്ഞത്വാദി ഗുണയുക്തന്‍ എന്നു സങ്ക 
ല്പിച്ച്‌ ഉപാസന ചെയ്യുന്നതു സഗുണോപാസ 
നയും ദ്വേഷം, രൂപം, രസം, ഗന്ധം, സ്പര്‍ശം മുത 
ലായ ഗുണങ്ങളൊന്നുമില്ലാത്തതെന്നു സങ്കല്പിച്ച്‌ 
അതിസൂക്ഷ്മമായ ആത്മാവില്‍ അകത്തും 
പുറത്തും എങ്ങും നിറഞ്ഞിരിക്കുന്ന പരമാത്മാ 
വില്‍ സ്ഥിതി ചെയ്യുന്നത്‌ നിര്‍ഗുണോപാസനയും 
ആകുന്നു. ഈ ഉപാസനയുടെ ഫലം ഇനി പറ 
യാം.:- തണുത്തുവിറച്ച ഒരുവന്‍ അഗ്നിയുടെ 
സാമീപ്യം കൊണ്ട്‌ ശൈത്യം ശമിക്കുന്നതു 
പോലെ ഈശ്വരന്റെ സാന്നിദ്ധ്യം കൊണ്ട്‌ ജീവാ 
ത്മാവിന്റെ സകലദോഷങ്ങളും ദുഃഖങ്ങളും നശി 
ച്ചുപോവുകയും ഗുണകര്‍മസ്വഭാവങ്ങള്‍ പരമാത്മാ 
വിന്റെ ഗുണകര്‍മസ്വഭാവങ്ങളെപ്പോലെ പരിശുദ്ധ 
ങ്ങളാവുകയും ചെയ്യുന്നു. അതിനാല്‍ ഈശ്വരവി 
ഷയകമായ സ്തുതി, പ്രാര്‍ത്ഥന, ഉപാസന 
എന്നിവ നിശ്ചയമായും അനുഷ്ഠിക്കണം. ഉപാ 
സനയുടെ ഫലം സ്തുതി പ്രാര്‍ത്ഥനകളുടെ ഫല 
ത്തില്‍നിന്നു ഭിന്നമാണ്‌. ദുഃഖങ്ങള്‍ നേരിടുന്ന സമ 
യത്ത്‌ പര്‍വ്ൃതം പോലെ ഉറച്ചുനിന്ന്‌ എന്തും സഹി 
ക്കുവാന്‍ കഴിവുണ്ടാവുകയും ആത്മബലം അങ്ങേ 
യറ്റം വര്‍ദ്ധിക്കുകയും ചെയ്യുന്നതാണ്‌ ഉപാസന 
യുടെ ഫലം. ഇതു നിസ്സാരമായ ഒരു 
കാര്യമാണോ? മാത്രമല്ല ഈശ്വരനെ സ്തുതിക്കു 
കയും പ്രാര്‍ത്ഥിക്കുകയും ഉപാസിക്കുകയും 





6 ത്രയസ്ര്രിംശ്രതിശതാ സ്തുവത-യജൂ 14.31 
5 നാഭ്യാം കണ്ഠേപ ശീര്‍ഷേച ഹൃദി വക്ഷസി പാര്‍ശയോഃ 
സമ്യയ്ക്ക്‌ വിശാപതേ (മഹാഭാരതം ശാ:പ300-39,40) 


ചെയ്യാത്തവന്‍ വലിയ കൃതഘ്നനും മഹാമൂഡാഃ 
നുമാണ്‌. ഈ ലോകത്തിലുള്ള സകലപദാര്‍ത്ഥ 
ങ്ങളും ജീവാത്മാക്കളുടെ സുഖത്തിനായി 
നലകിയ ഈശ്വരന്റെ ഗുണങ്ങളെ വിസ്തരിക്കു 
കയും ഈശ്വരന്റെ സത്തയെ സ്വീകരിക്കാതിരിക്കു 
കയും ചെയ്യുന്നത്‌ കൃതഘ്നതയും വിഡ്ഡിത്ത 
വുമല്ലാതെ മറ്റെന്താണ്‌? 

ചോദ്യം:- ചെവി, കണ്ണ്‌ മുതലായ ഇന്ദ്രിയ 
ഞങ്ങളൊന്നും ഇല്ലാത്ത ഈശ്വരന്‍ ഇന്ദ്രിയങ്ങളുടെ 
ജോലി എങ്ങനെ ചെയുന്നു? 

ഉത്തരം:- അപാണിപാദോ ജവനോ ഗ്രഹിീത 
പശൃതൃചക്ഷുഃ സ ശ്ൃണോത്ൃകരര്‍ണഃ; സ 
വേത്തി വിശ്വം നച തസ്യയാസ്തി വേത്താ തമാ 
ഹൂര്രഗ്യം പുരുഷം പുരാണമ്‌ [] 

ഇത്‌ ഉപനിഷത്തിലുള്ള വചനമാണ്‌. ഈശ്വ 
രന്‌ കൈകള്‍ ഇല്ല. എങ്കിലും തന്റെ ശക്തിയാ 
കുന്ന കൈകൊണ്ട്‌ എല്ലാറ്റിനെയും ഗ്രഹിക്കു 
കയും രചിക്കുകയും ചെയ്യുന്നു. ഈശ്വരന്‍ കാലു 
കള്‍ ഇല്ല. എങ്കിലും സര്‍വവ്യാപിയാകയാല്‍ 
എന്തിനുമുപരി വേഗമുള്ളവനാണ്‌. കണ്ണില്ല 
എങ്കിലും എല്ലാറ്റിനെയും നല്ലവണ്ണം കാണുന്നു. 
ചെവിയില്ല എങ്കിലും പറയുന്നതെല്ലാം കേള്‍ക്കു 
ന്നു. അന്തദകരണം ഇല്ല. എങ്കിലും ലോകത്തി 
ലുള്ള സകല കാര്യങ്ങളും അറിയുന്നു. ഈശ്വ 
രന്റെ എന്തെങ്കിലും ശക്തി എത്രയാണെന്ന്‌ ആരും 
അറിയുന്നില്ല. ഈശ്വരന്‍ സനാതനനും സര്‍വശ്രേ 
ഷ്ഠനുമത്രേ ആ എങ്ങും നിറഞ്ഞവനെ പുരുഷന്‍ 
എന്നു പറയുന്നു. ഇന്ദ്രിയങ്ങളെ കൊണ്ടും അന്തഃ 
കരണം കൊണ്ടും സാധിക്കേണ്ടതെല്ലാം സ്വസാ 
മര്‍ഥ്യത്താല്‍ നടത്തുന്നു. 

ചോദ്യം:- അദ്ദേഹത്തെ പലരും നിഷ്ര്രി 
യനും നിര്‍ഗുണനുമെന്നു പറയുന്നതു ശരിയോ? 

ഉത്തരം:- ന തസ്യ കാര്യം കാരണം ച 
വിദ്യതേ ന തത്സമശ്ചാഭ്ൃധികശ്ച ദൃശ്യതേ 
പരാസ്യ ശക്തിര്‍വിവിധൈവ ശ്രൂയതേ സ്വാഭാ 
വികീ ജ്ഞാന ബലക്രിയാ ച്[] ” ഇതും ഉപനി 
ഷദ്വാകൃമാണ്‌. പരമാത്മാവില്‍ നിന്നു ത്ശ്രദൂപ 
ത്തില്‍ യാതൊരു കാര്യവും ഉണ്ടാകുന്നില്ല. അദ്ദേ 
ഹത്തിനു കാരണവും-കാര്യം ചെയ്യുവാനുള്ള ഉപ 
കരണവും- ആവശ്യമില്ല[] ”. തത്തുല്യനോ 
ശ്രേഷ്ഠനോ ആയി ആരുമില്ല. സര്‍വ്വോത്തമമായ 





7. ശ്വേതാശ്വതരോപനിഷത്ത്‌ 3.19. 
8. ശ്വേതാശ്വതരോപനിഷത്ത്‌ 6.8 
9. സാധകതമം കരണമ്‌. അഷ്യാധ്യായി 14.42 


135 





ര സത്യാര്‍ത്ഥപ്രകാശം 


ഈശ്വരന്‍ വേദം 





ശക്തി അളവറ്റ ജ്ഞാനം, എതിരറ്റ ബലം, അതി 
രറ്റ ക്രിയാശക്തി എന്നിവ ഈശ്വരനില്‍ സ്വാഭാ 
വികമായി ഉണ്ടെന്നത്രേ ശ്രുതി. ഈശ്വരന്‍ 
നിഷ്ക്രിയനാണെങ്കില്‍ ലോകത്തിന്റെ സൃഷ്ടി 
സ്ഥിതി സംഹാരങ്ങള്‍ നടത്തുവാനാവുകയില്ല. 
അതിനാല്‍ വിഭുവാണെങ്കിലും -സര്‍വവ്യാപിയാ 
ണെങ്കിലും- ചേതനമാകയാല്‍ ക്രിയാവാനുമാണ്‌. 


ചോദ്യം:- ഈശ്വരന്‍ ക്രിയാവാനാകാം. 
എന്നാല്‍ അത്‌ അവസാനമുള്ളതോ ഇല്ലാ 
ത്തതോ? 


ഉത്തരം:- എത്രത്തോളം ദേശകാലങ്ങളില്‍ 
വ്യാപിക്കുന്ന ക്രിയ ചെയ്യുന്നത്‌ ഉചിതമാണെന്നു 
തോന്നുന്നുവോ അത്രത്തോളം ദേശകാലങ്ങളെ 
ഏറ്റക്കുറവു കൂടാതെ വ്യാപിക്കുന്ന ര്രിയയേ 
അദ്ദേഹം ചെയ്യുകയുള്ളു. എന്തെന്നാല്‍ ഈശ്വരന്‍ 
അറിവുണ്ട്‌. 

ചോദ്യം:- ഈശ്വരന്‍ തന്റെ അന്ത്യം അറിയു 
ന്നുണ്ടോ ഇല്ലയോ? 

ഉത്തരം:- ഈശ്വരന്‍ സമ്പൂര്‍ണജ്ഞാനിയാണ്‌. 
ഉള്ളവണ്ണം അറിയുന്നതിനെയാണു ജ്ഞാനമെന്നു 
പറയുന്നത്‌. ഒരു വസ്തു എപ്രകാരമാണോ 
അതിനെ അപ്രകാരം അറിയുന്നതിനാണ്‌ ജ്ഞാന 
മെന്നു പറയുന്നത്‌. ഈശ്വരന്‍ അനന്തനാണെങ്കില്‍ 
അനന്തനാണെന്നു തന്നെ അറിയുന്നതാണ്‌ 
ജ്ഞാനം. അതിനു വിപരീതമായ അറിവ്‌ അജ്ഞാ 
നമാകുന്നു. അനന്തമായിട്ടുള്ളതിനെ അന്തമുള്ള 
താണെന്നും അന്തമുള്ളതിനെ അനന്തമാണെന്നും 
അറിയുന്നത്‌ “ഭ്രമമാണ്‌ എന്നര്‍ത്ഥം. “യഥാര്‍ഥ 
ദര്‍ശനം ജ്ഞാനമിതി”] "” ഒരു വസ്തുവിന്‌ 
ഏതുതരം ഗുണകര്‍മസ്വഭാവങ്ങളുണ്ടോ ആ 
വസ്തുവിനെ അതേവിധത്തില്‍ അറിഞ്ഞ്‌ സ്വീക 
രിക്കുന്നതിനെയാണ്‌ ജ്ഞാനമെന്നും വിജ്ഞാന 
മെന്നും പറയുന്നത്‌. മറിച്ചുള്ളത്‌ അജ്ഞാനവും. 
അതിനാല്‍- 


ക്നേശകര്മ വിപാകാശയൈരപരാമൃഷ്ടഃ 
പുരുഷ വിശേഷ ഈശ്വരഃ (യോ ദ. 24) 


അവിദ്യാദി ക്ലേശങ്ങള്‍, കുശലാകുശലങ്ങള്‍, 
ഇഷ്ടാനിഷ്ടങ്ങള്‍ കൂടിക്കലര്‍ന്ന ഫലങ്ങള്‍ 
എന്നിവ നല്കുന്ന കര്‍മ്മങ്ങളും അവയുടെ വാസ 
നയും ഇല്ലാത്തതും സകല ജീവാത്മാക്കളേ 
ക്കാളും വിശിഷ്ടമായതുമത്രേ ഈശ്വരന്‍. 





10. തത്ത്വജ്ഞാനാര്‍ഥ ദര്‍ശനം ഏതത്ജ്ഞാനമിതി 
(ഭഗവദ്ഗീത 13.11) 


കപിലമഹര്‍ഷി നിരീശ്വരവാദിയോ? 


ചോദ്യം:- 1. ഈശ്ചരാസിദ്ധേഃ 2. പ്രമാണാഭാ 
വാന്ന തത്സിദ്ധിഃ ദ. സംബന്ധാഭാവാന്നാനുമാ 
നമ്‌ (സാംഖ്യദര്‍ശനം 1-12. 10, 11) 1. ഈശ്വരന്‍ 
ഉണ്ടെന്ന്‌ പ്രതൃക്ഷപ്രമാണംകൊണ്ട്‌ സിദ്ധിക്കു 
ന്നില്ല. 2. ഈശ്വരസിദ്ധിക്ക്‌ പ്രതൃക്ഷപ്രമാണം 
ഇല്ലെങ്കില്‍ പിന്നെ അനുമാനാദി പ്രമാണങ്ങള്‍ 
ഉണ്ടാവാന്‍ തരമില്ല. 3. വ്യാപ്തിസംബന്ധം 
ഇല്ലാത്തതുകൊണ്ട്‌ അനുമാനം ഉണ്ടാവാന്‍ വഴി 
യില്ല. ,്രതൃക്ഷവും അനുമാനവും ഇല്ലാത്തതു 
കൊണ്ട്‌ ശബ്ദ്രപമാണം തുടങ്ങിയുള്ള പ്രമാണ 
ങ്ങളും യോജിക്കുകയില്ല. അതിനാല്‍ ഈശ്വരന്‍ 
ഉണ്ടെന്നു തെളിയിക്കാന്‍ ആവുകയില്ല. 


ഉത്തരം:- ഈശ്വരന്‍ ഉണ്ടെന്നതിന്‌ പ്രത്യക്ഷ 
പ്രമാണം ഇല്ലെന്നു തന്നെയാണ്‌ ഇവിടെ പറഞ്ഞി 
ട്ടുള്ളത്‌. ഈശ്വരന്‍ ജഗത്തിന്റെ ഉപാദാനകാരണ 
മല്ലതാനും. പുരുഷനില്‍നിന്നു വിലക്ഷണനായ 
തുകൊണ്ട്‌ സര്‍വത്ര പരിപൂര്‍ണ്ണനാകയാല്‍ പര 
മാത്മാവിന്റെ പേര്‍ പുരുഷന്‍ എന്നാകുന്നു. ശരീ 
രത്തില്‍ ശയിക്കുന്നത്‌ കൊണ്ട്‌ ജീവാത്മാവിന്റെ 
പേരും പുരുഷനെന്നാകുന്നു. ജീവാത്മാവിന്റെ 
പേരും പുരുഷനെന്നാകുന്നു. എന്തെന്നാല്‍, ഈ 
പ്രകരണത്തില്‍തന്നെ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്‌:- 

1. പ്രധാന ശക്തിയോഗാച്ചേത്‌ സങ്ഗാപത്തിഃ 

2, സത്താമാത്രാച്ചേത്‌ സര്‍വൈശ്വര്യമ്‌. 

3, ശ്രുതിരപി പ്രധാനകാര്ൃത്വസ്ൃ 

(സാംഖ്ൃദര്‍ശനം 5 8-9.12) 


1 പുരുഷന്‍ പ്രധാന ശക്തിയോടുകൂടി യോഗ 
മുണ്ടെന്നു വന്നാല്‍ സംഗാപത്തി വന്നുപോകും. 
സൂഷ്മങ്ങളായ പരമാണുക്കളോടുകൂടിച്ചേരുന്നതു 
നിമിത്തം പ്രകൃതി കാര്യരൂപിയായി പരിണമിക്കു 
ന്നതുപോലെ ഈശ്വരനും സ്ഥൂലരൂപയായി പരി 
ണമിക്കും എന്നര്‍ത്ഥം. അതിനാല്‍ ഈശ്വരന്‍ ജഗ 
ത്തിന്റെ ഉപാദാന കാരണമല്ല; നിമിത്തകാരണമാ 
കുന്നു. 

2. ജഗത്തിന്റെ ഉത്ഭവം ചേതനനായ പുരുഷ 
നില്‍ നിന്നാണെങ്കില്‍ ഈശ്വരന്‍ സകലവിധ 
ഐശ്വര്യങ്ങളുമുള്ളതിനാല്‍ ജഗത്തിലും സര്‍വൈ 
ശ്വര്യങ്ങളും ഉണ്ടാകണം. അതില്ലാത്തതിനാല്‍ ജഗ 
ത്തിന്റെ ഉപാദാന കാരണമല്ല, നിമിത്ത കാരണ 
മാണ്‌. 

3. കൂടാതെ ഉപനിഷത്തും പ്രധാനത്തെ-(്രക്ൃ 
തിയെ-യാണ്‌ ജഗത്തിന്റെ ഉപാദാനമായി പറയു 


136 


ഏഴാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പ്രകാശം 4൭ 





ന്നത്‌. നോക്കുക:- 


അജാമേകാം ലോഹിത ശുക്ടകൃഷ്ണാം 
ബഹ്വിഃ പ്രജാഃ സൃജമാനാം സ്വരുപാഃ (ശ്വേതാ 
ശ്വതരോപനിഷത്‌ 4. 5) 


ഇതു ശ്വേതാശ്വതരോപനിഷത്തിലുള്ള വചന 
മാണ്‌. ഉത്പത്തിവിഹീനവും സത്വരജസ്തമോരു 
പവുമായ പ്രകൃതി തന്നെയാണു സ്വരൂപാകൃതി 
യോടു കൂടി അസാഖ്യം പ്രജകളായി പരിണമി 
ക്കുന്നത്‌. പ്രകൃതി പരിണാമിനിയായതുകൊണ്ട്‌ 
രൂപാന്തരങ്ങളെ പ്രാപിക്കുന്നു. പുരുഷന്‍ പരിണാ 
മിയല്ലാത്തതിനാല്‍ രൂപാന്തരപ്പെടുന്നില്ല. കൂട 
സ്ഥനും നിര്‍വികാരനുമായി വര്‍ത്തിക്കുന്നു. അതി 
നാല്‍ കപിലാചാര്യനെ നാസ്തികനെന്നു പറഞ്ഞ 
വനാണു നാസ്തികന്‍. കപിലാചാര്യനല്ല. 


ഈശ്വരന്‍ ന്യായവൈശേഷിക 
മീമാംസകളില്‍ 


അതുപോലെ ധര്‍മത്തിന്റെ ആഗ്രയമായ 
ധര്‍മിയെ അംഗീകരിക്കുന്ന മീമാംസാശാസ്ത്രവും, 
ഈശ്വരനെ സ്വീകരിക്കുന്ന വൈശേഷികവും 
ആത്മാവിനെ സ്വീകരിച്ചിട്ടുള്ള ന്യായദര്‍ശനവും 
നിരീശ്വരവാദികളല്ല. എന്തെന്നാല്‍, സര്‍വജ്ഞത്വം 
തുടങ്ങിയ ധര്‍മങ്ങളും “അതതിസര്‍വ്വ്രത 
വ്യാപ്നോതീത്യാത്മാ”” എന്ന വ്യുല്‍പ്പത്തിയനു 
സരിച്ച്‌ എങ്ങും നിറഞ്ഞിരിക്കുന്നവനും സകല 
ജീവാത്മാക്കളുടേയും കൂടി ആത്മാവുമായ പുരു 
ഷനെത്തന്നെയാണു മീമാംസ ന്യായം, വൈശേ 
ഷികം എന്നീ ദര്‍ശനങ്ങള്‍ ഈശ്വരനായി അംഗീ 
കരിക്കുന്നത്‌. 


അവതാരം ഇല്ല 


ചോദ്യം:- ഈശ്വരന്‍ അവതാരം സ്വീകരിക്കു 
ന്നുണ്ടോ ഇല്ലയോ? 

ഉത്തരം:- ഇല്ല എന്തെന്നാല്‍ “അജഏകപാത്‌ 
(൫4-53) “സപര്യഗാച്ചുര്രമകായമ്‌'" (40-8) എന്നു 
തുടങ്ങിയുള്ള യജൂര്‍വേദ വചനങ്ങളില്‍ നിന്നു 
ഈശ്വരന്‍ ജന്മം കൈക്കൊള്ളുന്നില്ലെന്നു സിദ്ധി 
ക്കുന്നു. 

ചോദ്യം:- യദാ യദാ ഹി ധര്‍മസ്ധു ഗ്ലാനിര്‍ഭ 
വതി ഭാരത, അഭ്യുത്ഥാനമധരമസ്ധയ തദാത്മാനം 
സ്യജാമൃഹം (ഗീത 4.7) ധര്‍മത്തിനു ലോപം വരു 
മ്പോഴെല്ലാം ഞാന്‍ ശരീരം ധരിക്കുന്നു എന്നു 
ശ്രീകൃഷണന്‍ പറയുന്നുണ്ടല്ലോ. 

ഉത്തരം:- വേദവിരുദ്ധമായതുകൊണ്ട്‌ ഇതു 
രപമാണമല്ല. ധര്‍മാത്മാവും ധര്‍മത്തെ രക്ഷിക്കു 


വാന്‍ ഇച്ഛാലുവുമായ ശ്രീകൃഷ്ണന്‍ “ഞാന്‍ യുഗം 
തോറും ജന്മം കൈകൊണ്ട്‌ ശിഷ്ടജനങ്ങളെ പരി 
പാലിക്കുകയും ദുഷ്ടന്മാരെ സംഹരിക്കുകയും 
ചെയ്യും” എന്നിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരി 
൭൭0൦. അങ്ങനെ ചെയ്യുന്നതില്‍ ദോഷമൊന്നുമി 
ല്ല. എന്തെന്നാല്‍ ““പരോപകാരായ സതാം വിഭു 
തയഃ" സജ്ജനങ്ങളുടെ ശരീരം മനസ്സ്‌ ധനം എന്നി 
വയെല്ലാം പരോപകാരത്തിനായിട്ടുള്ളതാണല്ലോ. 
എന്നാലും ശ്രീകൃഷ്ണന്‍ ഇതുകൊണ്ട്‌ ഈശ്വര 
നാണെന്നു വരുവാന്‍ തരമില്ല. 

ചോദ്യം:- ഇങ്ങനെയാണെങ്കില്‍ ലോകത്തില്‍ 
ഈശ്വരന്റെ ഇരുപത്തിനാല്‍ അവതാരങ്ങളു 
ഞ്ടെന്നു പറയുന്നതിനെ ഏങ്ങനെ സ്വീകരിക്കാം 


ഉത്തരം:- വേദാർത്ഥം അറിയാത്തവരും ഓരോ 
സ്ര്രദായക്കാരുടെ വലയില്‍ വീഴുന്നവരും സ്വയം 
അറിവില്ലാത്തവരും അജ്ഞാന പാശത്തില്‍ കുടു 
ങ്ങുന്നവരും ഇങ്ങനെ അപ്രമാണികമായ കാര്യ 
ങ്ങള്‍ പറയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. 


ചോദ്യം:- ഈശ്വരന്‍ അവതരിക്കുന്നില്ലെ 
ങ്കില്‍ കംസന്‍ രാവണന്‍ മുതലായ ദുഷ്ടന്മാരെ 
എങ്ങനെ സംഹരിക്കും? 


ഉത്തരം:- ഒന്നാമത്‌, ജനിച്ചിട്ടുള്ളവരെല്ലാം 
നിശ്ചയമായും മരിക്കാതിരിക്കയില്ല, എന്നുമാത്ര 
മല്ല, ശരീരം കൈക്കൊണ്ട്‌ അവതരിക്കാതെ തന്നെ 
ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതിസംഹാരങ്ങള്‍ നട 
ത്തുന്ന ഈശ്വരന്റെ മുമ്പില്‍ കംസന്‍, രാവണന്‍ 
മുതലായവര്‍ ഒരു കൃമിയോളം പോലുമില്ല. ഈശ്വ 
രന്‍ സര്‍വ്ൃവവ്യാപിയായതുകൊണ്ടു കംസരാവണാ 
ദികളുടെ ശരീരങ്ങളിലും കൂടി നിറഞ്ഞിരിക്കുന്നു. 
ഇച്ഛിക്കുന്ന ക്ഷണത്തില്‍ അവരുടെ മാറു പിളര്‍ന്ന്‌ 
കൊന്നുകളയുവാന്‍ കഴിയും. എണ്ണമറ്റ ഗുണകര്‍മ്മ 
സ്വഭാവങ്ങളോടുകൂടിയ ഈശ്വരന്‍ ഒരു ക്ഷുദ്രജ 
ന്തുവിനെ കൊല്ലാന്‍ ജനനമരണങ്ങള്‍ സ്വീകരി 
ക്കുന്നു എന്നു പറയുന്നവനെ വിഡ്ഡ്ിയോട 
ല്ലാതെ മറ്റാരോടുപമിക്കാന്‍! ഭക്തജനങ്ങളെ ഉദ്ധ 
രിക്കുന്നതിനായിട്ടാണ്‌ അവതരിക്കുന്നതെന്ന്‌ പറ 
ഞ്ഞാല്‍ അതും ശരിയല്ല. എന്തെന്നാല്‍ ഈശ്വ 
രാജ്ഞ അനുസരിക്കുന്ന ഭക്തജനങ്ങളെ ഉദ്ധരി 
ക്കുവാന്‍ ഈശ്വരന്‍ സാമര്‍ത്ഥുമുണ്ട്‌. ഭൂമി, സുര്യന്‍, 
ച്ര്ദ്രന്‍,മുതലായ സകലലോകങ്ങളുടെയും 
സൃഷ്ടിസ്ഥിതിസംഹാരങ്ങളേക്കാള്‍ ഈശ്വരന്‍ 
കംസരാവണാദികളുടെ വധവും ഗോവര്‍ദ്ധനപ്വൃ 
ത്തിന്റെ ഉദ്ധാരണവും മഹത്തരങ്ങളായ കര്‍മ്മങ്ങ 
ളാണോ?? ഇക്കാണുന്ന സൃഷ്ടിയില്‍ ഈശ്വരന്‍ 
ചെയ്യുന്ന കര്‍മങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന ആര്‍ക്കും 


ല്‍ 





[റു  സത്യാര്‍ത്ഥപ്രകാശം 


ഈശ്വരന്‍ വേദം 





ഈശ്വരനു തുല്യനായി ആരും ഉണ്ടായിട്ടില്ലെന്നും 
ഉണ്ടാവുകയില്ലെന്നും മനസ്സിലാക്കാം. കൂടാതെ 
ഈശ്വരന്‍ ജന്മമെടുക്കുന്നു എന്നത്‌ യുക്തിസഹ 
വുമല്ല. അതിരില്ലാത്ത ഈ ആകാശം ഗര്‍ഭത്തില്‍ 
അടങ്ങിയെന്നോ കരതലത്തില്‍ ഒതുങ്ങിയെന്നോ 
ആരാനും പറഞ്ഞാല്‍ അതു നേരാവില്ല. ആകാശം 
അതിരറ്റതാണ്‌. എങ്ങും നിറഞ്ഞതാണ്‌. അത്‌ 
അകത്തേക്കു വരികയോ പുറത്തേക്കു പോകു 
കയോ ചെയ്യുകയില്ല. അതുപോലെ ഈശ്വരന്‍ 
അനന്തനും സര്‍വവ്യാപിയുമാകയാല്‍ എവിടെയെ 
ങ്കിലും കയറുകയോ ഇറങ്ങുകയോ ചെയുന്ന 
പ്രശ്നമേയില്ല. ഒരു വസ്തു എവിടെ ഇല്ലയോ 
അവിടെ മാത്രമേ പോക്കുവരവു നടക്കൂ. ഈശ്വ 
രന്‍ എവിടെനിന്നോ വന്നെന്നു പറയുവാന്‍, ഗര്‍ഭ 
ത്തില്‍ വ്യാപിച്ചിരുന്നില്ലെന്നോ? പുറത്ത്‌ ഉണ്ടായി 
രുന്നില്ലേ? ഉണ്ടായിരുന്നുവെങ്കില്‍ പിന്നെ എങ്ങ 
നെയാണു നിര്‍ഗമിച്ചു എന്നു പറയുന്നത്‌? അറി 
വില്ലാത്തവരല്ലാതെ മറ്റാരാണ്‌ ഈശ്വരനെപ്പറ്റി 
ഇങ്ങനെ പറയുകയും വിചാരിക്കുകയും ചെയ്യുക? 
ഈശ്വരന്‍ വരികയോ പോവുകയോ ജനിക്കു 
കയോ മരിക്കുകയോ ചെയ്യുന്നില്ല. യേശു മുത 
ലായവരും ഈശ്വരന്റെ അവതാരമല്ലെന്നു മനസ്സി 
ലാക്കിക്കൊള്ളുക. എന്തെന്നാല്‍, രാഗദ്വേഷങ്ങള്‍ 
വിശപ്പും ദാഹവും, ഭയശോകങ്ങള്‍ സുഖദുഃഖ 
ങ്ങള്‍ ജനനമരണങ്ങള്‍ മുതലായവ ഉണ്ടായിരുന്ന 
അവര്‍ മനുഷ്യര്‍ തന്നെയായിരുന്നു. 


ചോദ്യം:- ഈശ്വരന്‍ തന്റെ ഭക്തന്മാരുടെ 
പാപാ ക്ഷമിക്കുമോ ഇല്ലയോ? 


ഉത്തരം:- ഇല്ല. എന്തെന്നാല്‍ പാപങ്ങളെ ക്ഷമി 
ക്കുന്നപക്ഷം ഈശ്വരന്റെ ന്യായം നഷ്ടപ്പെടും. 
മനുഷ്യരെല്ലാവരും വലിയ പാപികളാകും. ക്ഷമി 
ക്കുമെന്നറിഞ്ഞാല്‍ മനുഷ്യര്‍ക്ക്‌ പാപം ചെയ്യുന്ന 
തില്‍ ഭയമില്ലായ്മയും ഉത്സാഹവും വര്‍ദ്ധിക്കും. 
രാജാവു കുറ്റം ചെയ്തവര്‍ക്കു മാപ്പു കൊടുക്കു 
മ്പോള്‍ അവര്‍ വലിയവലിയ കുറ്റങ്ങള്‍ ഉത്സാഹ 
പൂര്‍വ്വം ചെയ്യുന്നു. രാജാവു തന്റെ അപരാധങ്ങളെ 
ക്ഷമിക്കുമെന്നും തൊഴുതോ കാലുപിടിച്ചോ രക്ഷ 
പ്പെട്ടുകൊള്ളാമെന്നും അവര്‍ തീരുമാനിക്കും. 
കുറ്റം ചെയ്യാത്തവരും കൂടി കുറ്റം ചെയ്യുന്നതില്‍ 
ഭയമില്ലാത്തവരായി പാപം ചെയ്തു തുടങ്ങും. 
അതിനാല്‍ സര്‍വകര്‍മങ്ങള്‍ക്കും അതാതിന്റെ 
ഫലം യഥായുക്തം കൊടുക്കുകതന്നെയാണ്‌ 
ഈശ്വരന്റെ കര്‍ത്തവ്യം. മാപ്പു കൊടുക്കുകയല്ല. 


ചോദ്യം:- ജീവാത്മാവ്‌ സ്വത്ന്ത്രനോ പരത 
ന്ത്രനോ? 


ഉത്തരം:- അവനവന്റെ കര്‍ത്തവ്യകര്‍മ്മങ്ങളില്‍ 
സ്വത്രന്തനും ഈശ്വരന്റെ വ്യവസ്ഥയില്‍ പരത 
ന്ത്രനും ആകുന്നു. “സ്വത്ര്തഃ കര്‍ത്താ] " 
എന്നതു പാണിനിയുടെ വ്യാകരണസൂധ്രമാണ്‌. 
ഏതൊരുവന്‍ സ്വത്രന്തന്‍-സ്വാധീനന്‍-ആയിരിക്കു 
ന്നുവോ അവനാണു കര്‍ത്താവ്‌. 

ചോദ്യം:- ആരാണ്‌ സ്വത്രന്രന്‍? 

ഉത്തരം:- ശരീരം, പ്രാണന്‍, ഇന്ദ്രിയങ്ങള്‍, 
അന്തഃകരണം മുതലായവയെല്ലാം ആരുടെ സ്വാധീ 
നത്തിലാണോ അയാളാണ്‌ സ്വത്ര്ത്രന്‍. ജീവാ 
ത്മാവ്‌ സ്വത്ന്ത്രനല്ലെങ്കില്‍ പാപപുണ്യങ്ങളുടെ 
ഫലം ഒരിക്കലും കിട്ടുകയില്ല. ഭൃത്യന്‍ യജമാന 
ന്റെയും പടയാളികള്‍ പടനായകന്റെയും 
ആജ്ഞയോ പ്രേരണയോ അനുസരിച്ച്‌ യുദ്ധ 
ത്തില്‍ എത്രപേരെ കൊന്നാലും അപരാധികളാ 
കുന്നില്ല. അതുപോലെ, ജീവാത്മാവു പരമേശ്വ 
രന്റെ പ്രേരണകൊണ്ടോ അധീനതകൊണ്ടോ 
കര്‍മം ചെയ്യുന്നതായാല്‍ ജീവാത്മാവിനു പാപപു 
ണ്യങ്ങളുടെ ഫലം ഉണ്ടാവുകയില്ല. ആ ഫല 
ത്തിന്റെ അവകാശി പ്രേരകനായ ഈശ്വരനായി 
രിക്കും. സ്വര്‍ഗനരകങ്ങള്‍, അതായത്‌, സുഖദുഃഖ 
ങ്ങള്‍ കിട്ടുന്നതും ഈശ്വരനു തന്നെയായിരിക്കും. 
ആരെങ്കിലും ആയുധം കൊണ്ട്‌ ഒരുത്തനെ 
കൊന്നുകളഞ്ഞാല്‍ കൊല ചെയ്തവനെയാണ്‌ 
പിടിക്കുന്നതും ശിക്ഷിക്കുന്നതും. ആയുധത്തെയ 
ല്ല. അതുപോലെതന്നെ പരത്രത്രനായ ജീവാത്മാ 
വിനു പുണ്യപാപങ്ങളുടെ ഫലം കിട്ടുവാന്‍ തര 
മില്ല. അതിനാല്‍ അവനവന്റെ ശക്തികൊണ്ടു നട 
ത്തുന്ന കര്‍മങ്ങളില്‍ ജീവാത്മാവു സ്വതന്ത്രനാകു 
ന്നു. എന്നാല്‍ ജീവാത്മാവു പാപം ചെയ്താല്‍ 
ഈശ്വരന്റെ വ്ൃവസ്ഥയ്ക്കു കീഴടങ്ങി 
പാപത്തിന്റെ ഫലം അനുഭവിക്കും. അതിനാല്‍ 
കര്‍മ്മം ചെയ്യുന്നതില്‍ ജീവാത്മാവു സ്വതന്ത്രനും 
ദുഃഖരൂപമായ പാപഫലം അനുഭവിക്കുന്നതില്‍ 
പരത്രന്രനും ആകുന്നു. 

ചോദ്യം:- ഈശ്വരന്‍ പരമാത്മാവിനെ സൃഷ്‌ 
ടിക്കുകയും ജീവാത്മാവിനു ശക്തിനല്കുകയും 
ചെയ്തിട്ടില്ലായിരുന്നുവെങ്കില്‍ ജീവാത്മാവിനു 
യാതൊരു കര്‍മവും ചെയ്യുവാന്‍ കഴിയുകയി 
ലായിരുന്നു. അതിനാല്‍ ഇരശ്വരപ്രേരണയാ 
ലത്രേ ജീവാത്മാവു കര്‍മങ്ങള്‍ ചെയ്യുന്നത്‌! 


ഉത്തരം:- ജീവാത്മാവ്‌ ഒരിക്കലും ജനിച്ചിട്ടുള്ള 
തല്ല. ജഗത്തിന്റെ ഉപദാനകാരണമായ പ്രകൃതിയും 





11 അഷ്ടാധ്യായി 1.4.54 


138 


ഏഴാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം ൫52 





നിമിത്തകാരണമായ ഈശ്വരനും ഏതു വിധ 
ത്തില്‍ അനാദിയാണോ അതേ വിധത്തില്‍ ജീവാ 
ത്മാവും അനാദിയാണ്‌. ജീവാത്മാവിന്റെ ശരീരവും 
ഇന്ദ്രിയങ്ങളും ഈശ്വരന്‍ സൃഷ്ടിച്ചതാണ്‌. 
എങ്കിലും അവയെല്ലാം ജീവാത്മാവിന്റെ അധീന 
ത്തിലാണ്‌. മനസ്‌, വാക്ക്‌, കര്‍മം എന്നിവ മുഖേന 
ജീവാത്മാവ്‌ പുണ്ൃയപാപങ്ങള്‍ ചെയ്താല്‍ 
അതിന്റെ ഫലം ജീവാത്മാവാണ്‌, പരമാത്മാവല്ല 
അനുഭവിക്കുന്നത്‌. ഒരുദാഹരണം പറയാം. ഒരു 
തൊഴിലാളി മലയില്‍ നിന്ന്‌ ഇരുമ്പയിര്‍ കുഴിച്ചെ 
ടുത്തു. ഒരു കച്ചവടക്കാരന്‍ അതു വിലയ്ക്കു 
വാങ്ങി, അവിടെനിന്ന്‌ അതു വാങ്ങി കൊല്ലന്‍ 
വാള്‍ തീര്‍ത്തു. കൊല്ലന്റെ പക്കല്‍ നിന്ന്‌ ആ വാള്‍ 
ഒരു യോദ്ധാവു വാങ്ങി. അതുകൊണ്ട്‌ അവന്‍ ഒരു 
ത്തനെ വെട്ടിക്കൊന്നു. ഇവിടെ ന്യായാധിപന്‍ 
ഇരുമ്പു കുഴിച്ചെടുത്തവനേയോ, വിലയ്ക്കു 
വാങ്ങിയവനേയോ, വാളുണ്ടാക്കിയവനേയോ 
അല്ലെങ്കില്‍ വാളിനെയോ പിടിച്ചു ശിക്ഷിക്കുന്നി 
ല്ല. വാളുകൊണ്ടു വെട്ടിക്കൊന്നവനാണ്‌ ശിക്ഷ 
കിട്ടുന്നത്‌. അതുപോലെ, ശരീരാദികളെ നിര്‍മ്മിച്ച 
ഈശ്വരന്‍ അവകൊണ്ടു ചെയ്യുന്ന കര്‍മങ്ങളുടെ 
ഫലം അനുഭവിക്കുന്നില്ല; ജീവാത്മാവിനെ 
ക്കൊണ്ട്‌ അനുഭവിപ്പിക്കുകയാണു ചെയ്യുന്നത്‌. 
ഈശ്വരനാണ്‌ കര്‍മങ്ങള്‍ ചെയ്യുന്നതെങ്കില്‍ ഒരു 
ജീവാത്മാവും പാപം ചെയ്യുകയില്ല. ഈശ്വരന്‍ പരി 
ശുദ്ധനും ധാര്‍മികനുമായതുകൊണ്ട്‌ ഏതൊരു 
ജീവാത്മാവിനെയും പാപം ചെയ്യുവാന്‍ പ്രേരിപ്പി 
ക്കുകയില്ല. അതിനാല്‍ ജീവാത്മാവു സ്വകര്‍മം 
ചെയ്യുന്നതില്‍ സ്വതന്ത്രനാണ്‌. ജീവാത്മാവു 
സ്വകര്‍മാനുഷ്ഠാനത്തില്‍ സ്വതന്ത്രനായതു 
പോലെ തന്നെ പരമാത്മാവും സ്വകര്‍മങ്ങള്‍ നട 
ത്തുന്നതില്‍ സ്വതന്ത്രനാകുന്നു. 


ചോദ്യം:- ജീവാത്മാവിന്റെയും ഈശ്വര 
ന്റെയും സ്വരൂപവും ഗുണകര്‍മസ്വഭാവങ്ങളും 
ഏവ? 

ഉത്തരം:- ജീവാത്മാവും ഈശ്വരനും ചേതനാ 
സ്വരൂപരാകുന്നു. ജീവാത്മാവിന്റെയും ഈശ്വര 
ന്റെയും സ്വഭാവം പരിശുദ്ധവും നാശരഹിതവും 
ധാര്‍മികത്വം തുടങ്ങിയ ഗുണങ്ങളോടുകൂടിയതു 
മാകുന്നു. എന്നാല്‍ സൃഷ്ടിയുടെ ഉത്പത്തിസ്ഥി 
തിപ്രളയങ്ങള്‍ നിര്‍വൃഹിക്കുക, എല്ലാവരെയും 
നിയമാനുസരണം നടത്തുക. ജീവാത്മാക്കള്‍ക്കു 
പുണ്യപാപങ്ങളുടെ ഫലം കൊടുക്കുക, മുതലായ 
ധര്‍മാനുസൃത കര്‍മങ്ങള്‍ ഈശ്വരന്റേതും, സന്താ 
നങ്ങളെ ഉത്പാദിപ്പിച്ചു പോറ്റിവളര്‍ത്തുക, ശില്പ 


വിദ്യകള്‍ നടത്തുക മുതലായതും നന്മതിന്മകളി 
ടകലര്‍ന്നതുമായ കര്‍മങ്ങള്‍ ജീവാത്മാക്കളുടേതാ 
ണ്‌. നിത്യമായ ജ്ഞാനം, ആനന്ദം, അളവറ്റ ബലം 
മുതലായ ഗുണങ്ങള്‍ ഈശ്വരനുള്ളതാണ്‌. ജീവാ 
ത്മാവിന്‌.-. 


ഇച്ചാദ്വേഷപ്രയത്നസുഖദുഃഖജ്ഞാനാസ്യാ 
ത്മനോ ലിംഗമിതി (ന്്യായം)[] "” 


പ്രാണാപാനനിമേഷോന്മേഷമനോഗതീ 
ന്ദ്രിയാന്തര്‍വികാരാഃ സുഖദുഃഖേച്ചാ ദ്വേഷ 
പ്രയത്നാശ്ചാത്മനോ ലിംഗാനി (വൈശേ[] 


(ഇച്ചാ) പദാര്‍ത്ഥങ്ങള്‍ കിട്ടുവാനുള്ള ആഗ്ര 
ഹം, (ദ്വേഷ) ദുഃഖാദികളിലുള്ള അനിഷ്ടം അല്ലെ 
ങ്കില്‍ വെറുപ്പ (പ്രയത്ന) പുരുഷപ്രയത്നം ബലം 
എന്നിവ (സുഖ) ആനന്ദം (ദുഃഖ) വ്യസനം അല്ലെ 
ങ്കില്‍ സന്തോഷമില്ലായ്മ, (ജ്ഞാന) വിവേകം, 
(പ്രാണ) പ്രാണവായുവിനെ പുറത്തേക്കു തള്ളി 
ക്കളയുക[്‌] '” (അപാന) പ്രാണവായുവിനെ ഉള്ളി 
ലേക്കു വലിച്ചെടുക്കുക (നിമേഷ) കണ്ണുകളട 
യ്ക്കുക (ഉന്മേഷ) കണ്ണുകള്‍ തുറക്കുക (മനഃ) 
നിശ്ചയിക്കുക, സ്മരിക്കുക, അഭിമാനിക്കുക (ഗ 
തി) ഗമിക്കുക, (ഇന്ദ്രിയ) എല്ലാ ഇന്ദ്രിയങ്ങളെയും 
പ്രവര്‍ത്തിപ്പിക്കുക (അന്തര്‍ വികാര) വിശപ്പ്‌, 
ദാഹം, സന്തോഷം, സങ്കടം മുതലായ വിവിധ 
വികാരങ്ങളുണ്ടാവുക, ഇവയെല്ലാം ജീവാത്മാ 
വിന്റെ ഗുണങ്ങളാണ്‌. ഈ ഗുണങ്ങള്‍ പരമാത്മാ 
വിന്റെ ഗുണങ്ങളില്‍ നിന്നു ഭിന്നമത്രേ. ഈ ഗുണ 
ങ്ങളെക്കൊണ്ടുവേണം ജീവാത്മാവിന്റെ ഗുണ 
ങ്ങളെ അറിയേണ്ടത്‌. എന്തെന്നാല്‍ ജീവാത്മാവു 
സ്ഥുലമല്ല. ജീവാത്മാവു ശരീരത്തില്‍ സ്ഥിതിചെ 
യ്യുമ്പോള്‍ മാത്രമേ ഈ ഗുണങ്ങള്‍ പ്രകാശിക്കൂ. 
ജീവാത്മാവു ശരീരം വിട്ടുപോകുമ്പോള്‍ ഈ ഗുണ 
ങ്ങള്‍ ശരീരത്തില്‍ കാണപ്പെടുന്നില്ല. ഏതൊരു 
വസ്തു ഉണ്ടാകുമ്പോള്‍ ഗുണങ്ങള്‍ ഉണ്ടാവു 
കയും നശിക്കുമ്പോള്‍ ഗുണങ്ങള്‍ ഇല്ലാതാവു 
കയും ചെയ്യുന്നുവോ ആ ഗുണങ്ങള്‍ ആ വസ്തു 
വിന്റേതാണ്‌. വിളക്കോ സൂര്യനോ ഉള്ള സമയത്തു 
ര്രകാശം ഉണ്ടാവുകയും അവ രണ്ടും ഇല്ലാത്ത 
പ്പോള്‍ പ്രകാശം ഇല്ലാതാവുകയും ചെയ്യുന്നതാണ്‌ 





12 ന്യായദര്‍ശനം 1.1.10 

13 വൈശേഷികം 3.2.4 

14 പ്രാണാപാനങ്ങളെപ്പറ്റി ഗ്രന്ഥകര്‍ത്താവിന്റെ അഭിപ്രാ 
യമാണ്‌ പ്രാചീനം. മ്മൈതായണീ ആരണ്യകത്തില്‍ (2.6) 
യോ/യ മൂര്ധ്വാമാക്രാ മ്യത്യേഷ വാവ സഃ പ്രാണഃ 
അഥയേറു/യ അവാങ്‌ സംര്രാമത്യേഷ വാവസോ/പാന 
എന്നുപറയുന്നു. 


139 





യാ സത്യാര്‍ത്ഥ്ര്പകാശം 


ഈശ്വരന്‍ വേദം 





ഇതിനുദാഹരണം. ഇപ്രകാരം ജീവാത്മാവി 

ന്റെയും പരമാത്മാവിന്റെയും ജ്ഞാനം ഉണ്ടാകു 

ന്നത്‌ അതിനുള്ള ഗുണങ്ങളെക്കൊണ്ടാകുന്നു. 
ഈശ്വരന്റെ ര്രികാലജ്ഞാനം 


ചോദ്യം:- ഈശ്വരന്‍ (്രികാലജ്ഞാനമുള്ള 
തുകൊണ്ട്‌ ഭാവികാര്യങ്ങളും കൂടി അറിയുന്നു. 
അദ്ദേഹം തീരുമാനിക്കുന്നതനുസരിച്ചാണ്‌ ജീവാ 
ത്മാവു പ്രവര്‍ത്തിക്കുന്നത്‌. അതിനാല്‍ ജീവന്‍ 
സ്വത്രന്തനല്ല; ഈശ്വരന്‍ ജീവനെ ശിക്ഷിക്കു 
ന്നത്‌ ഉചിതവുമല്ല. ഈശ്വരന്റെ ഇംഗിതമനുസ 
രിച്ചാണ്‌ ജീവന്‍ പ്രവര്‍ത്തിക്കുന്നത്‌. 


ഉത്തരം:- ഈശ്വരന്‍ (്തികാലജ്ഞാനിയാ 
ണെന്നു പറയുന്നത്‌ വിഡ്ഡിത്തമാണ്‌. ഉണ്ടായി 
ട്‌, ഇല്ലാതിരിക്കുന്നതാണ്‌ ഭൂതകാലം. ഉണ്ടായിട്ടി 
ല്ലാത്തതും ഉണ്ടാകാവുന്നതുമാണ്‌ ഭാവികാലം. 
മുമ്പ്‌ ഉണ്ടായിട്ടുള്ളതും ഇപ്പോള്‍ ഇല്ലാത്തതുമായ 
ഒരു ജ്ഞാനം ഈശ്വരനുണ്ടോ? അതുപോലെ 
തന്നെ മുമ്പ്‌ ഉണ്ടാകാത്തതും മേലില്‍ ഉണ്ടാകാ 
വുന്നതുമായ ജ്ഞാനവും ഈശ്വരനുണ്ടോ? 
ജ്ഞാനം എല്ലായ്പോഴും ഒരുപോലെയുള്ളതും 
അഖണണ്‍ഡമായി-ഇടവിടാതെ- നിലനില്‍ക്കുന്നതു 
മാണ്‌. ഭൂതം ഭാവി എന്നുള്ള ഭേദം ജീവാത്മാ 
ക്കള്‍ക്കുള്ളതാണ്‌. ജീവാത്മാക്കളുടെ കര്‍മത്തെ 
അപേക്ഷിച്ചുള്ള ര്രികാലജ്ഞാനം ഈശ്വരനു 
ണഞ്ടെന്നുള്ളതു ശരി തന്നെ. എന്നാല്‍ അതുസ്വ 

ഉസിദ്ധമല്ല. സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട്‌ ജീവാ 
ത്മാവ്‌ ഏതുവിധത്തില്‍ പ്രവര്‍ത്തിക്കുന്നുവോ 
അതേവിധത്തില്‍ സര്‍വജ്ഞത്വമുള്ളതുകൊണ്ട്‌ 
ഈശ്വരന്‍ അറിയുന്നു. ഈശ്വരന്‍ എങ്ങനെ അറി 
യുന്നുവോ അതേ വിധത്തില്‍ ജീവന്‍ പ്രവര്‍ത്തി 
ക്കുന്നു. ഭുതഭവിഷ്യദ്വര്‍ത്തമാനങ്ങളെ അറിയുന്ന 
തിലും കര്‍മഫലം കൊടുക്കുന്നതിലും ഈശ്വരന്‍ 
സ്വതന്ത്രനാകുന്നു. ഈശ്വരന്റെ ജ്ഞാനം അനാ 
ദിയായതുകൊണ്ടു കര്‍മത്തെ സംബന്ധിച്ച 
ജ്ഞാനമെന്നതുപോലെ തന്നെ ദണ്‍ഡദാനത്തെ 
സംബന്ധിച്ച ജ്ഞാനവും അനാദിയാകുന്നു. രണ്ടു 
ജ്ഞാനങ്ങളും ഈശ്വരനു സത്യമാണ്‌. കര്‍മ 
ജ്ഞാനം സത്യമാണെന്നും ദണണ്‍്ഡജ്ഞാനം മിഥ്യ 
യാണെന്നും എങ്ങനെ വരും? അതിനാല്‍ ഇതില്‍ 
ദോഷമില്ല. 


ജീവനും ഈശ്വരനും 
ചോദ്യം:- ജീവാത്മാവ്‌ വിഭുവോ (സര്‍വവ്യാ 
പിയോ) ഓരോ ശരീരത്തിലും വെവ്വേറെയോ? 
ഉത്തരം:- വിഭുവാണെങ്കില്‍ ജാഗ്രത്ത്‌, സ്വപ്നം, 


സുഷുപ്തി എന്നീ അവസ്ഥകള്‍ ജനനമരണങ്ങള്‍ 
സംയോഗവിയോഗങ്ങള്‍ ഗതാഗതങ്ങള്‍ എന്നിവ 
ഒരിക്കലും ഉണ്ടാവുകയില്ല. അതിനാല്‍ ജീവന്റെ 
സ്വരൂപം, അലഫ്ജ്ഞത്വം, അലപത്വം, സൂക്ഷ്മത്വം 
എന്നീ ധര്‍മങ്ങളോടുകൂടിയതാണ്‌. ഈശ്വരന്‍ 
സൂക്ഷമങ്ങളില്‍ സൂക്ഷ്മവും അനന്തനും, സര്‍വ 
ജ്ഞനും, സര്‍വവ്യാപിയുമാണ്‌. അതുകൊണ്ടത്രേ 
ജീവേശ്വരന്മാര്‍ക്കു തമ്മിലുള്ള ബന്ധം വ്യാപ്യവ്യാ 
പകഭാവമാണെന്നു പറയുന്നത്‌. 


ചോദ്യം: ഒരു വസ്തു ഉള്ളിടത്ത്‌ മറ്റൊന്നിന്‌ 
ഇരിക്കാനാവില്ല. അതിനാല്‍ ജീവേശ്വരന്മാര്‍ക്കു 
തമ്മില്‍ സംയോഗസംബന്ധമേ ഉണ്ടാവാന്‍ തര 
മുള്ളു. വ്യാപ്യവ്യാപകഭാവസംബന്ധം ഉണ്ടാ 
വാന്‍ തരമില്ല. 


ഉത്തരം:- സമാനമായ ആകൃതിയോടു കൂടിയ 
പദാര്‍ത്ഥങ്ങള്‍ക്കു തമ്മിലേ ഈ നിയമം ബാധക 
മാവു. അസമാനാകൃതികളില്‍ ബാധകമല്ല. ഇരുമ്പു 
സ്ഥൂലവും അഗ്നി സൂക്ഷ്മവുമാകുന്നു. അതു 
നിമിത്തം വൈദ്യുതമായ അഗ്നി ഇരുമ്പില്‍ വ്യാപി 
ച്ചിരിക്കുകും രണ്ടും ഒരിടത്തുതന്നെ വര്‍ത്തിക്കു 
കയും ചെയ്യുന്നു. അതുപോലെ ജീവന്‍ ഈശ്വര 
നേക്കാള്‍ സ്ഥൂലവും ഈശ്വരന്‍ ജീവനേക്കാള്‍ 
സൂക്ഷ്മവുമായതുകൊണ്ട്‌ ഈശ്വരന്‍ വ്യാപകനും 
ജീവന്‍ വ്യാപ്യവുമാകുന്നു. ജീവേശ്വരന്മാര്‍ക്കു 
തമ്മില്‍ വ്യാപ്യവ്യാപക ബന്ധമെന്നതുപോലെ 
തന്നെ സേവ്യസേവകഭാവം, ആധാരാധേയഭാവം 
യജമാനഭ്യത്യഭാവം, രാജ്ര്പജാഭാവം, പിതാപുത്ത 
ഭാവം മുതലായ ബന്ധങ്ങളും ഉണ്ട്‌. 


ചോദ്യം:- ജീവാത്മപരമാത്മാക്കള്‍ ഭിന്നങ്ങ 
ളാണെങ്കില്‍-വേദങ്ങളിലുള്ള ഈ മഹാവാക്ൃ 
ങ്ങള്‍ക്ക്‌ എന്തര്‍ഥമാണ്‌? 


1, പ്രജ്ഞാനം പ്രഹ്മ 2. അഹം ബ്രഹ്മാസ്മി 
3, തത്ത്വമസി 4. അയമാത്മാ ബ്രഹ്മ 


ഉത്തരം:- ഇപ്പറഞ്ഞവ വേദവാക്യങ്ങളല്ല 
തന്നെ. 6്രാഹ്മണ്ഗ്രന്ഥങ്ങളിലുള്ള വചനങ്ങളാ 
ണിവ. ഇവകള്‍ക്കു മഹാവാക്യമെന്നുപേര്‍ സത്യ 
ശാസ്ത്രങ്ങളിലൊരിടത്തും പറഞ്ഞുകാണുന്നില്ല. 
ഇവയുടെ അര്‍ഥം ഇപ്രകാരമാകുന്നു:- (അഹം) 
ഞാന്‍ ((ബഹ്മ) ബ്രഹ്മത്തിങ്കല്‍ സ്ഥിതിചെയ്യുന്ന 
വന്‍ (അസ്മി) ആകുന്നു. ഇവിടെ മഞ്ചാഃ ക്രോ 
ശന്തി എന്ന വാകൃത്തിലെപ്പോലെ താല്‍സ്ഥോ 
പാധി ആകുന്നു. മഞ്ചങ്ങള്‍ -കാവല്‍പ്പുരകള്‍- 
ശബ്ദിക്കുകയില്ല. മഞ്ചങ്ങള്‍ക്ക്‌ ജീവനില്ല. 
അവയ്ക്കു നിലവിളിക്കുവാന്‍ കഴിവുമില്ല. അതി 


140 


ഏഴാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





നാല്‍ മഞ്ചത്തിലുള്ള മനുഷ്യര്‍ നിലവിളിക്കുന്നു 
എന്നര്‍ഥമാണ്‌. ഇതുപോലെ പ്രസ്തുതവാകൃ 
ത്തിലും മനസ്സിലാക്കിക്കൊള്ളുക. സകല 
പദാര്‍ത്ഥങ്ങളും ര്രഹ്മത്തിലാണു സ്ഥിതി ചെയ്യു 
ന്നത്‌. അപ്പോള്‍ ജീവാത്മാവിനെ ബ്രഹ്മസ്ഥമാ 
ണെന്നു പറയുന്നതില്‍ എന്താണു വിശേഷത? 
എന്നു ചോദിച്ചാല്‍ മറുപടി ഇതാണ്‌:- സമസ്ത 
വസ്തുക്കളും ര്ബഹ്മസ്ഥങ്ങള്‍ തന്നെയാണ്‌. 
എന്നാല്‍ ജീവന ഏതു വിധത്തില്‍ ബ്രഹ്മത്തിന്റെ 
സാധര്‍മ്യവും സാമീപ്യവും ഉണ്ടോ അതേ വിധ 
ത്തില്‍ മറ്റൊന്നിനുമില്ല കൂടാതെ ജീവാത്മാവിന്‌ 
ര്രഹ്മജ്ഞാനം ഉണ്ടാകുന്നു. മോക്ഷം പ്രാപിക്കു 
മ്പോള്‍ ജീവാത്മാവിനു (ബഹ്മത്തോടുകൂടി 
സാക്ഷാല്‍ സംബന്ധം ഉണ്ടാവുകയും ചെയ്യുന്നു. 
അപ്പോള്‍ ജീവന്‍ ബ്രഹ്മത്തിന്റെ തല്‍സ്ധ്്യോപാധി 
അല്ലെങ്കില്‍ തത്സഹചരിതോപാധി ഉണ്ട്‌. 
ജീവന്‍ ബ്രഹ്മത്തില്‍ സ്ഥിതി ചെയ്യുന്നു അല്ലെ 
ങ്കില്‍ (്രഛഹ്മത്തിന്റെ സഹകാരി ആകുന്നു 
എന്നര്‍ഥം. അതിനാല്‍ ജീവനും പ്രഹ്മവും ഒന്ന 
ല്ല. ഞാനും ഇവനും ഒന്നാണ്‌. എന്ന്‌ ആരെങ്കിലും 
പറയുന്നതായാല്‍ അതിനു ഞങ്ങള്‍ക്കു തമ്മില്‍ 
വിരോധമില്ല എന്നര്‍ഥമാണ്‌. അതുപോലെതന്നെ 
സമാധിയിലിരിക്കുന്ന ജീവാത്മാവ്‌ പരമേശ്വര 
നിലുള്ള പ്രേമത്തില്‍ നിമഗ്നനായിരിക്കുന്ന സമ 
യത്ത്‌ ഞാനും ബ്രഹ്മവും ഒന്നാണ്‌ അതായത്‌ 
അവിരോധികളും ഒരേ സ്ഥലത്ത്‌ സ്ഥിതിചെയ്യു 
ന്നവരും ആകുന്നു. എന്നു പറയാം. ഈശ്വരന്റെ 
ഗുണകര്‍മസ്വഭാവങ്ങളെ അനുസരിച്ച്‌ തന്റെ 
ഗുണ കര്‍മസ്വഭാവങ്ങളെ സംസ്കരിക്കുന്ന 
ജീവാത്മാവിന്‌ മാത്രമേ സാധര്‍മ്യം നിമിത്തം 
ര്രഹ്മത്തോട്‌ ഐകൃമുള്ളതായി പറയുവാന്‍ 
പാടുള്ളൂ. 
തത്ത്വമസി 


ചോദ്യം:- ശരി. അങ്ങനെയാണെങ്കില്‍ (തത്‌) 
ര്രഹ്മം (ത്വം) ജീവാത്മാവായ നീ (അസി) 
ആകുന്നു; “ജീവാ! നീ ആ ബ്രഹ്മമാകുന്നു.” 
എന്നര്‍ത്ഥമായ “തത്‌ ത്വമസി” എന്ന വാക്യ 
ത്തിന്‌ എന്തര്‍ത്ഥമാണ്‌? 


ഉത്തരം:- “തത്‌ ”” എന്ന ശബ്ദംകൊണ്ടു 
നിങ്ങള്‍ എന്തിനെ ഗ്രഹിക്കുന്നു? 





15. ന്യായദര്‍ശനം 2.2 61-ല്‍ ഇതിന്റെ വിശദീകരണമുണ്ട്‌. 
വടികൊണ്ടു നടക്കുന്നയാളിനെ “വടി” എന്നു പറയാറു 
ണ്ട്‌. വടിക്കാരനന്‍, വടി തത്സഹചാരിയായതിനാല്‍ “വടി” 
എന്നുപേരുവരാം. ഇത്‌ തത്സഹചരിതോപാധിയാണ്‌. 


ചോദ്യം:- ര്രഹ്മത്തെ ഗ്രഹിക്കുന്നു. 

ഉത്തരം:- (്രഹ്മപദത്തിന്റെ അനുവ്ൃത്തി 
എവിടുന്നു കിട്ടി 

ചോദ്യം:- സദേവസോമ്മയേദമ്രഗ ആസീദേക 
മേവാദ്ധിതീയം ബ്രഹ്മ എന്ന പൂര്‍വവാകൃത്തില്‍ 
നിന്ന്‌. 

ഉത്തരം:- നിങ്ങള്‍ ഈ ഛാദന്ദോഗ്യോപനിഷത്ത്‌ 
കണ്ടിട്ടുകൂടിയില്ലല്ലോ. അതു നോക്കിയാല്‍ 
അവിടെ ബ്രഹ്മമെന്ന പദമേ ഇല്ലെന്നു കാണാം. 
വെറുതേയെന്തിനു പൊളിപറയുന്നു? ഛാന്ദോഗ്യ 
ത്തിലാകട്ടെ സദേവ സോമ്മയേദമ്ധഗ ആസീ ദേക 
മേവാദ്ധിതിയമ്‌[] "” എന്നാണു പാഠമുള്ളത്‌. 
അവിടെ ബ്രഹ്മശബ്ദം തന്നെ ഇല്ല. 


ചോദ്യം:- എന്നാല്‍ തത്‌ എന്നതുകൊണ്ടു 
താങ്കള്‍ ഗ്രഹിക്കുന്നതെന്താണ്‌? 


ഉത്തരം:- സ യ ഏഷോണിമാ. ഐതദാത്മൃ 
മിദങ്്‌ സര്‍വം തത്സത്ൃങ് സ ആത്മാ തത്ത്വ 
മസി ശ്വേത കേതോ ഇതി] " പ്രിയപുര്തനായ 
ശ്വേതകേതോ ആര്‍ അത്ൃന്ത സൂക്ഷ്മസ്വരൂപനും 
ഇക്കാണുന്നസകലലോകത്തിന്റെയും ജീവാത്മാ 
വിന്റെയും കൂടി ആത്മാവും ആണോ അവനത്രേ 
അറിയുവാന്‍ യോഗ്യന്‍. അവനാണു സത്ൃസ്വരു 
പന്‍. അവന്‍ സ്വയമേവ സ്വാത്മാവിന്റെയും ആത്മാ 
വായിരിക്കുന്നവനാണ്‌. 


തദാത്മകസ്തദന്തര്യാമി ത്വമസി. “അന്തര്യാ 
മിയായ ആ പരമാത്മാവിനോടു കൂടിച്ചേര്‍ന്നവ 
ദ്‌ ട്‌; 
നാണ്‌ നീ”. മറ്റുപനിഷത്തുകളോടും യോജിച്ച 
അര്‍ഥം ഇതു തന്നെ. 


യ ആത്മനി തിഷ്ഠന്നാത്മനോന്തരോയ 
മാത്മാ ന വേദ യസ്യാത്മാ ശരീരമ്‌; ആത്മനോ 
ത്തരോ യമയതി സ ത ആത്മാനത്തര്യാമ്ൃമ്ൃയത3. 


ബ്ൃഹദാരണ്യകോപനിഷത്തിലുള്ളൂ[] ” വച 
നമാണിത്‌. യാജ്ഞവല്‍ക്യമഹര്‍ഷി തന്റെ പത്നി 
യായ മൈത്രേയിയോടു പറയുന്നു:- മൈത്രേയീ! 
ഏതൊരു ഈശ്വരന്‍ ജീവാത്മാവില്‍ സ്ഥിതി 
ചെയ്യുന്നവനെങ്കിലും ജീവാത്മാവില്‍ നിന്നു ഭിന്ന 
നാണോ ആ പരമാത്മാവ്‌ എന്നില്‍ എങ്ങും വ്യാപി 
ച്ചിരിക്കുന്നു. എന്നിങ്ങനെ ഏതൊന്നിനെ മൂഡഃ 
നായ ജീവാത്മാവറിയുന്നില്ലയോ, ഏതൊരു പര 
മാത്മാവിന്‌ ജീവാത്മാവ്‌ ശരീരമായിത്തീരുന്നുവോ 


_ഭാതികശരീരത്തില്‍ ജീവാത്മാവു കുടികൊള്ളു 
16. ഛാന്ദോഗ്യ ഉപനിഷത്ത്‌ 6.2.1 

17. ഛാന്ദോഗ്യ ഉപനിഷത്ത്‌ 6.8.7 

18. ബ്ൃ.ഉ. 14.6.7.32 (മാധ്യന്ദിനപാഠം) 





141 





[ര  സത്യാര്‍ത്ഥപ്രകാശം 


ഈശ്വരന്‍ വേദം 





ന്നതുപോലെ ജീവാത്മാവില്‍ ഏതൊന്നു വ്യാപി 
ച്ചിരിക്കുന്നുവോ- ഏതൊന്ന്‌ ജീവാത്മാക്കളില്‍ 
നിന്നു ഭിന്നവും ജീവാത്മാക്കള്‍ ചെയ്യുന്ന പാപ 
പുണ്യങ്ങളുടെ സാക്ഷിയുമായിരുന്നുകൊണ്ട്‌ അവ 
യുടെ ഫലത്തെ കൊടുത്ത്‌ അവരെ നിയമത്തിനു 
കീഴടക്കി നിര്‍ത്തുന്നുവോ, നാശമില്ലാത്തയരൂപ 
ത്തോടു കൂടി. ആ ആത്മാവു തന്നെയാണ്‌ 
നിന്റെയും അന്തര്യാമിയായി ഉള്ളിലെങ്ങും നിറ 
ഞ്ഞവനായി ഇരിക്കുന്നത്‌. ആ ആത്മാവിനെ നീ 
അറിഞ്ഞാലും. ഇപ്രകാരമുള്ള വചനങ്ങള്‍ക്കു 
വേറെ വല്ല അര്‍ത്ഥവും കലപിക്കുവാന്‍ ആര്‍ക്കെ 
ങ്കിലും കഴിയുമോ? സമാധിദശയില്‍ യോഗിക്ക്‌ 
പരമാത്മാവിന്റെ സാക്ഷാത്ക്കാരം ഉണ്ടാകു 
മ്പോള്‍ ആ യോഗി “അയമാത്മാബ്രഹ്മ എന്നില്‍ 
വ്യാപിച്ചി രിക്കുന്ന ഈ ബ്രഹ്മം തന്നെയാണ്‌ 
എങ്ങും നിറഞ്ഞിരിക്കുന്നത്‌ എന്നിങ്ങനെ പറ 
ഞ്ഞുപോകുന്നു. അതുകൊണ്ട്‌ ജീവനും ബ്രഹ്മവും 
ഒന്നാണെന്നു പറയുന്ന ഇക്കാലത്തെ വേദാന്തി 
കള്‍ക്ക്‌ വേദ്രന്തശാസ്ര്രം അറിയുകയില്ല തന്നെ. 


ചോദ്യം:- അനേന ആത്മനാ ജീവേനാനു 
പ്രവിശ്യ നാമരുപേ വ്യാകരവാണി (ഛാ പ്ര. 6 
ഖ. 3 മം, 2) തത്സൃഷ്ട്വാ തദേവാനു പ്രാവിശത്‌ 
(തൈത്തിരീയ ബ്രഹ്മാനന്ദ അനു. 6.) ഇരശ്ധ 
രന്‍ പറയുകയാണ്‌:- ഞാന്‍ ജഗത്തിനേയും ശരീ 
രത്തേയും സൃഷ്ടിച്ച്‌ ജഗത്തില്‍ സര്‍വവ്യാപി 
യായിട്ടും ശരീരത്തില്‍ ജീവനായിട്ടും പ്രവേശി 
ച്ചുകൊണ്ട്‌ നാമരുപങ്ങളെ വ്യാഖ്യാനിക്കുന്നു. 
“ഈശ്വരന്‍ ജഗത്തിനേയും ശരീരത്തേയും 
നിര്‍മ്മിച്ച്‌, അതില്‍ സ്വയം പ്രവേശിച്ചവനായിട്ട്‌"” 
എന്നു തുടങ്ങിയുള്ള ശ്രുതിവചനങ്ങളുടെ 
അര്‍ത്ഥം മാറ്റി മറ്റൊന്നാക്കുവാന്‍ നിങ്ങള്‍ക്ക്‌ 
എങ്ങനെ സാധിക്കും? 


ഉത്തരം:- നിങ്ങള്‍ക്കു പദവും പദാര്‍ഥവും 
വാക്യാര്‍ഥവും അറിയാമെങ്കില്‍ ഇങ്ങനെയുള്ള 
അര്‍ത്ഥം പറയുകയില്ല. എന്തെന്നാല്‍, ഇവിടെ 
ഒന്നു പ്രവേശവും മറ്റേത്‌ അനുപ്രവേശവും-അ 
തായത്‌ പിന്നീട്‌ പ്രവേശിക്കല്‍-ആണെന്നത്രേ പറ 
യുന്നത്‌. ഈശ്വരന്‍ ശരീരത്തില്‍ പ്രവേശിച്ചിട്ടുള്ള 
ജീവാത്മാവിനോടുകൂടി അനുപ്രവേശം ചെയ്തി 
ട്ട്‌, ജീവാത്മാവിനു തുല്യനാണോ എന്നു തോന്ന 
ത്തക്കവണ്ണം സ്ഥിതനായി വേദം വഴി നാമരൂപാ 
ദികളായ സകല വിദ്യകളേയും പ്രകാശിപ്പിക്കുന്നു. 
ശരീരത്തില്‍ ജീവനെ പ്രവേശിപ്പിച്ച്‌, ജീവന്റെ 
അന്തര്‍ഭാഗത്തില്‍ താന്‍ അനുപ്രവേശം ചെയ്ത്‌ 
ഇരിക്കുന്നു എന്നര്‍ഥം. അനു ശബ്ദത്തിന്റെ 


142 


അര്‍ഥം അറിയുന്നവര്‍ അപ്രകാരം വിപരീതമായ 
അര്‍ഥം ഒരിക്കലും പറയുകയില്ല. 


ചോദ്യം:- “സോയം ദേവദത്തോ യ ഉഷ്ണ 
കാലേ കാശ്യാം ദൃഷ്ടഃ സ ഇദാനീം പ്രാവ്യടസ 
മയേ മ്ഥുരായാം ദൃശ്യതേ” വേനല്‍ക്കാലത്തു 
കാശിയില്‍ വച്ച്‌ ഏതൊരു ദേവദത്തനെയാണോ 
ഞാന്‍ കണ്ടത്‌ ആ ദേവദത്തനെത്തന്നെ മഴക്കാ 
ലത്തു മഥുരയില്‍വച്ചു ഞാന്‍ കാണുന്നു. 
ഇവിടെ കാശി വേനല്‍ എന്നി ദേശകാലങ്ങളെ, 
പരിതൃജിച്ച്‌ ശരീരമെന്ന ലക്ഷ്യത്തെ ലക്ഷണ 
മാക്കി ദേവദത്തനെ ഗ്രഹിക്കുന്നു. അതുപോലെ 
ഈ ഭാഗത്യാഗലക്ഷണം കൊണ്ട്‌ ഇശ്വരന്റെ 
പരോക്ഷദേശകാലങ്ങള്‍ മായ എന്നീ ഉപാധി 
കളേയും ജീവന്റെ പ്രത്യക്ഷ ദേശകാലങ്ങള്‍ 
അവിദ്യ അല്പജ്ഞത്വം എന്നീ ഉപാധികളേയം 
തൃജിച്ച്‌ ചേതനാമാത്രത്തെ ലക്ഷ്യമാക്കി ്രഹ്മ 
മാകുന്ന ഒരേ വസ്തുതന്നെ ജീവന്‍ ഈശ്വരന്‍ 
എന്നി രണ്ടിലും, ലക്ഷണം കൊണ്ടു ഗ്രഹി 
ക്കുന്ന ചില അംശങ്ങളെ ഗ്രഹിക്കുകയും ചില 
അംശങ്ങളെ തൃജിക്കുകയും ചെയ്യുന്ന ഈ ഭാഗ 
ത്യാഗലക്ഷണത്താല്‍ സര്‍വജ്ഞത്വാദികളുടെ 
വാച്യാര്‍ത്ഥമായ ഈശ്വരനെയും, അല്പ 
ജ്ഞാത്വാദികളുടെ വാചദ്യാര്‍ത്ഥമായ ജീവ 
നേയും പരിതൃജിച്ചു ചേതനമാര്തമായിരിക്കുന്ന 
ലക്ഷ്്യാര്‍ത്ഥത്തെ ഗ്രഹിച്ചാല്‍ അദ്വൈതം സിദ്ധ 
മാകുമല്ലോ. നിങ്ങള്‍ക്ക്‌ ഇനി എന്തു പറയുവാന്‍ 
സാധിക്കും? 

ഉത്തരം:- ജീവനും ഈശ്വരനും നിത്യരെന്നോ 
അനിത്യരെന്നോ കരുതുന്നത്‌? 


॥ "ചോദ്യം:- രണ്ടും ഉപാധിജനുൃങ്ങളും 
കല്‍പിതങ്ങളുമാകയാല്‍- അനിത്ൃയങ്ങളാണ്‌. 

ഉത്തരം:- ആ ഉപാധി നിതൃയമോ അനിത്യമോ? 

ചോദ്യം:- ഞങ്ങളുടെ അഭിപ്രായത്തില്‍- 


1. ജീവേശാച വിശുദ്ധാചിദ്വിഭേദസ്തു 
തയോര്‍ദ്വയോഃ അവിദ്യാ തച്ചിതോരയ്യോഗഃ 
ഷഡസ്മാകമ നാദയഃ. 

2, കാര്യോപാധിരയം ജീവഃ കാരണോപാ 
ധിരീശ്വരഃ കാരൃകാരണതാം ഹിത്വാ പൂര്‍ണ്ണ 
ബോധോവശിഷ്ൃതേ. 





19. പൂര്‍വപക്ഷത്തിന്റെ ഉത്തരമാണ്‌ ഇവിടെ ചോദ്യമായത്‌. 

20. ആദ്യത്തെ ശ്ലോകം സിദ്ധാന്ത ലേശസംധ്രഹം എന്ന 
പുസ്തകത്തിലെ (അച്യുത്ധ്രന്ഥമാല, കാശി) 63-ാം 
പേജില്‍ ടിപ്പണിയാണ്‌. രണ്ടാമത്തേത്‌ അനുഭൂതി പ്രകാശം 
ഒന്നാം അധ്യായം 61-ം ശ്ലോകം. 


ഏഴാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





സംക്ഷേപശാരീരകത്തിലും ശാരീരകഭാഷ്യൃ 
ത്തിലുമുള്ള കാരികകളാണിവ.[] “” വേദാന്തിക 
ളായ ഞങ്ങള്‍ക്ക്‌ ജീവന്‍, ഈശ്വരന്‍, ബ്രഹ്മാ, 
ജീവേശ്വരന്മാര്‍ തമ്മിലുള്ള വിശേഷഭേദം, 
അവിദ്യ (അജ്ഞാനം) ചേതനങ്ങള്‍ തമ്മിലുള്ള 
യോഗം എന്നീ ആറെണ്ണം അനാദികളാണ്‌. 
എന്നാല്‍ ബ്രഹ്മം ഒന്നുമാത്രം അനാദിയും അന 
ന്തവുമാകുന്നു. മറ്റ അഞ്ചും പ്രാഗഭാവം പോലെ 
അനാദികളും സാന്തങ്ങളും ആകുന്നു. 
അജ്ഞാനം നിലനിലല്‍ക്കുന്നിടത്തോളും കാലം 
മാത്രമേ ഈ അഞ്ചുമുള്ളു. ഈ അഞ്ചിന്റേയും 
ആദി അറിയപ്പെടാത്തതുകൊണ്ടാണ്‌ ഇവയെ 
അനാദികള്‍ എന്നു പറയുന്നത്‌. ജ്ഞാനം ഉണ്ടാ 
യാല്‍ പിന്നെ ഇവ നശിച്ചുപോകുന്നു. അതി 
നാല്‍ ഇവ സാത്തങ്ങള്‍ -നാശമുള്ളവ- 
ആണെന്നും പറയപ്പെടുന്നു. 

ഉത്തരം:- നിങ്ങളുടെ ഈ രണ്ടു ശ്ലോകങ്ങളും 
അശുദ്ധമാണ്‌. എന്തെന്നാല്‍, അവിദ്യയുമായി 
ബന്ധിപ്പിക്കാതെ ജീവനും മായയുടെ ബന്ധമി 
ല്ലാതെ ഈശ്വരനും നിങ്ങളുടെ സിദ്ധാന്തത്തില്‍ 
സിദ്ധിക്കുകയില്ല. അതിനാല്‍. “തച്ചിതോര്യോഗഃ” 
എന്ന്‌ ആറാമതു പറഞ്ഞ പദാര്‍ഥം തന്നെ ഇല്ല. 
എന്തെന്നാല്‍ അവിദ്യ മായ എന്നിവ ജീവന്‍ 
ഈശ്വരന്‍ എന്നിവയില്‍ അന്തര്‍ഭവിച്ചവയാണ്‌. 
അതുപോലെ ബ്രഹ്മത്തിന്റേയും മായ അവിദ്യ 
എന്നിവയുടെയും യോഗം കൂടാതെ ഈശ്വരസി 
ദ്ധിയുമില്ല. പിന്നെ ഈശ്വരനെ അവിദ്യ, ര്രഹ്മം 
എന്നിവയില്‍ നിന്നു വേറിട്ട്‌ പരിഗണിക്കുന്നതു 
വ്ൃര്‍ത്ഥമാണ്‌. അതുകൊണ്ട്‌ പ്രഹ്മം, അവിദ്യ 
എന്നീ രണ്ടു പദാര്‍ത്ഥങ്ങള്‍ മാത്രമേ നിങ്ങളുടെ 
മതത്തില്‍ സിദ്ധിക്കുന്നുള്ളു. ആറു പദാര്‍ത്ഥങ്ങള്‍ 
സിദ്ധിക്കുന്നില്ല. അതുപോലെതന്നെ, അനന്തവും 
നിതൃശുദ്ധബുദ്ധമുക്തസ്വഭാവിയും സര്‍വവ്യാപി 
യുമായ ബ്രഹ്മത്തില്‍ അജ്ഞാനം സിദ്ധമായതി 
നുശേഷമേ നിങ്ങള്‍ക്കു കാര്യോപാധികൊണ്ടും 
കാരണോപാധികൊണ്ടും ജീവേശ്വരന്മാര്‍ സിദ്ധി 
ക്കുന്നുള്ളൂ. ര്രഛ്മത്തിന്റെ ഏകദേശത്തില്‍ സ്വാശ്ര 
യമായും സ്വവിഷയകമായും അജ്ഞാനം അനാ 
ദിയായി ഉണ്ടെന്നു വന്നാല്‍ ബ്രഹ്മം ശുദ്ധമായിരി 
ക്കുകയില്ല. ഒരിടത്തുമാധ്രം അജ്ഞാനം ഉള്ള 
തായി വിചാരിക്കുന്ന പക്ഷം അത്‌ പരിച്ഛിന്നമാക 
യാല്‍ അങ്ങുമിങ്ങും ഗതാഗതം ചെയ്തുകൊണ്ടി 
രിക്കും. ര്രഹ്മത്തിന്റെ ഏതുഭാഗത്ത്‌ അജ്ഞാനം 
ചെല്ലുന്നുവോ അവിടത്തെ പ്രഹ്മം അജ്ഞാ 
നിയും എവിടെനിന്ന്‌ അജ്ഞാനം വിട്ടുപോകു 


ന്നുവോ അവിടെയുള്ള (ര്രഹ്മം ജ്ഞാനിയും 
ആയിരിക്കും. അങ്ങനെയായാല്‍ ഒരിടത്തുള്ള 
ബ്രഹ്മത്തെയും അനാദിയും ശുദ്ധവുമായ ജ്ഞാന 
ത്തോടുകൂടിയതാമെന്നു പറയുവാന്‍ നിങ്ങള്‍ക്കു 
സാധിക്കുകയില്ല. കൂടാതെ, അജ്ഞാനത്തിന്റെ 
അതിര്‍ത്തിയിലുള്ള ര്രഹ്മം അജ്ഞാനത്തേയും 
കൂടി അറിയുന്നതാകയാല്‍ അജ്ഞാനത്തിന്റെ 
അകത്തും പുറത്തും ഉള്ള പ്രഹ്മം രണ്ടായി മുറി 
യും. “രരഹ്മം ഖണ്‍ണ്ഡമായിക്കൊള്ളട്ടെ. അതു 
കൊണ്ട്‌ ബ്രഹ്മത്തിന്‌ എന്തു ഹാനി വരാന്‍ എന്നു 
പറയുവാന്‍ വയ്ു”' എന്തെന്നാല്‍ അങ്ങനെവ 
ന്നാല്‍ ബ്രഹ്മം അഖണണ്‍്ഡമല്ലാതായിത്തീരും. 
അഖണണ്‍ഡമാണെങ്കില്‍ അജ്ഞാനിയാവാന്‍ തര 
മില്ല. അതിനുപുറമേ, ജ്ഞാനാഭാവവുംവിപരീത 
ജ്ഞാനവും ഗുണങ്ങളായതുകൊണ്ട്‌ അജ്ഞാനം 
ഏതെങ്കിലും ഒരു വസ്തുവില്‍ നിതൃസംബന്ധ 
ത്തോടുകൂടിയേ ഇരിക്കു. അങ്ങനെയാണെങ്കില്‍ 
സമവായസംബന്ധമായതുകൊണ്ട്‌ ഒരിക്കലും 
അത്‌ അനിത്യമായിരിക്കുകയില്ല, ശരീത്തെ 
ങ്ങാനും ര്രണമുണ്ടായാല്‍ വേദന എങ്ങും വ്യാപി 
ക്കുന്നതുപോലെ ഒരിടത്ത്‌ അജ്ഞാനവും സുഖ 
ദുഃഖങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുമ്പോള്‍ പ്രഹ്മം 
മുഴുവനും ദുഃഖാദികളനുഭവിക്കുന്നതു കാരണം 
കാര്യോപാധിയുടെ-അന്തുകരണോപാധിയുടെ- 
യോഗം നിമിത്തം ബ്രഹ്മത്തെ ജീവനായി കരുതു 
ന്നുവെങ്കില്‍ ചോദിക്കട്ടെ- “ര്രഹ്മം വ്യാപകമോ 
പരിച്ചിന്നമോ?"” ബ്രഹ്മം വ്യാപകമാണ്‌, എന്നാല്‍ 
ഉപാധി പരിച്ചിന്നം.-ഒരിടത്തുമാത്രമുള്ളത്‌- 
ആകുന്നു; അവ രണ്ടും ഭിന്നങ്ങളാണ്‌; എന്നു പറ 
യുകയാണെങ്കില്‍, അന്തഃകാരണം ചലിക്കുകയും 
സഞ്ചരിക്കുകയും ചെയ്യുന്നുവോ? 

ഉത്തരം - സഞ്ചരിക്കുന്നുണ്ട്‌. 

ചോദ്യം:- അന്തഃകരണത്തോടുകൂടി ബ്രഹ്മവും 


സഞ്ചരിക്കുന്നുണ്ടോ? അതോ സ്ഥിരമാ 
യിരിക്കുന്നുവോ ? 


ഉത്തരം:- സ്ഥിരമായിരിക്കുന്നു. 


ചോദ്യം :- അങ്ങിനെയാണെങ്കില്‍, അന്തഃക 
രണം വിട്ടുപോകുന്നിടത്തുള്ള ദ്രഹ്മം അജ്ഞാ 
നരഹിതമാകയും അന്തഃകാരണം പ്രാപിക്കുന്നി 
ടങ്ങളിലെ ശുദ്ധധ്രഹ്മം ആജ്ഞാനിയാവുകയും 
ചെയ്യും. ഇങ്ങനെ ബ്രഹ്മം ഒരു ക്ഷണത്തില്‍ 
ജ്ഞാനിയും മറ്റൊരു ക്ഷണത്തില്‍ അജ്ഞാ 
നിയും ആയിക്കൊണ്ടിരിക്കും. അതു നിമിത്തം 
ബന്ധമോക്ഷങ്ങളും ക്ഷണികങ്ങളാകും. ഒരു വന്‍ 


143 





ഗി 
ക 
ലം 


റ ് 
ഷി.  സത്യാര്‍ത്ഥപ്രകാശം 


ഈശ്വരന്‍ വേദം 





കണ്ടതിന്റെ സ്മരണ മറ്റൊരുവന്‍ ഉണ്ടാകാത്തതെ 
ങ്ങനെയോ അതുപോലെ ഇന്നലെ കാണുകയോ 
കേള്‍ക്കുകയോ ചെയ്ത വസ്തുവിന്റെയോ വിഷ 
യത്തിന്റെയോ ജ്ഞാനം ഇന്ന്‌ ഉണ്ടാകാതിരി 
ക്കയും ചെയ്യും. എന്തെന്നാല്‍, കാണുകയോ 
കേള്‍ക്കുകയോ ചെയ്യുന്ന ദേശകാലങ്ങള്‍ ഒന്ന്‌; 
സ്മരിക്കുന്ന ദേശകാലങ്ങള്‍ മറ്റൊന്ന്‌ എന്നു വരു 
മല്ലോ. ര്രഹ്മം ഒന്നാണെന്നു പറയുന്നുവെങ്കില്‍ 
അത്‌ സര്‍വജ്ഞമല്ലാത്തതെന്ത്‌ ? അന്തഃകരണം 
അനേകമാണെന്നും അതു നിമിത്തം പ്രഹ്മവും 
അനേകമാണെന്നുമാണെങ്കില്‍ അന്തഃകാരണം 
ജഡമായതു കൊണ്ട്‌ അതില്‍ ജ്ഞാനം ഉണ്ടാ 
വാന്‍ പാടില്ലെന്നുവരും . ” ബ്രഹ്മത്തില്‍ മാത്ര 
മായിട്ടോ അന്തഃകരണത്തില്‍ മാത്രമായിട്ടോ 
അല്ല ജ്ഞാനം ഉണ്ടാകുന്നത്‌ “* എന്നു പറയുക 
യാണെങ്കിലും അന്തഃകരണം മുഖേന ചേതന 
യില്‍ തന്നെയാണു ജ്ഞാനം ഉണ്ടാകുന്നത്‌. ആ 
ജ്ഞാനം അല്പവിഷയകവും പരിച്ചിന്നവും 
ആകുന്നതെങ്ങിനെ? അതിനാല്‍ ബ്രഹ്മത്തിനു 
കാരണോപാധിയുടെ സംബന്ധം കൂടാതെ 
ഈശ്വരത്വവും കാര്യോപാധിയുടെ ചേര്‍ച്ച 
കൂടാതെ ജീവിതത്വവും ജീവിതവും ഉണ്ടാകുന്ന 
തല്ല. വാസ്തവത്തില്‍, ഈശ്വരന്‍ പ്രഛ്മത്തിന്റെ 
പര്യായം തന്നെയാണ്‌. (്ബഹ്മത്തില്‍നിന്നു 
ഭിന്നവും അനാദിയും അനുത്പന്നവും 
അമൃതസ്വരുപവുമായ ആത്മാവാണ്‌ ജീവന്‍. 
ജീവന്‍ എന്നതു ചിദാഭാസത്തിന്റെ പേരാണെന്നു 
നിങ്ങള്‍ പറയുമെങ്കില്‍ അതും ശരിയല്ല. കാര 
ണം, ചിദാഭാസം ക്ഷണഭംഗുരമായതുകൊണ്ട്‌ 
അതു നശിക്കുമ്പോള്‍ മോക്ഷസുഖം അനുഭവി 
ക്കുന്നതാര്‍ ? അതിനാല്‍ ബ്രഹ്മം ജീവനോ ജീവന്‍ 
ര്രഹ്മമോ ഒരിക്കലും ആയിരുന്നിട്ടില്ല; ആകുന്നി 
ല്,ആവുകയുമില്ല. 
“അദ്വൈതത്തിന്റെ അര്‍ഥവും സിദ്ധിയും” 


ചോദ്യം:- അങ്ങിനെയാണെങ്കില്‍ “സദേവ 
സോമ്മേദമ്രഗ ആസിദേകമേവാദ്ധിതീയം”” 
എന്നുള്ളഛാന്ദോഗ്ൃയവചനത്തില്‍ അദ്വൈത 
സിദ്ധി എങ്ങിനെ ഉണ്ടാകും $ ഞങ്ങളുടെ മത 
ത്തിലാകട്ടെ, ര്രഹ്മത്തിനു സജാതീയമോ, 
വിജാതീയമോ, സ്വഗതമോ ആയ ഭേദമൊന്നും 
ഇല്ലായ്കയാല്‍ ബ്രഹ്മം ഏകമാണെന്നു സിദ്ധി 
ക്കും, ജീവന്‍ ഭിന്നമാണെന്നു വരുന്നപക്ഷം 
അദ്വൈതം സിദ്ധിക്കുന്നത്‌ എങ്ങനെ? 


ഉത്തരം :- ഈ ്രമജാലത്തില്‍പെട്ട്‌ എന്തിനു 
ഭയപ്പെടുന്നു.? വിശേഷ്യവിശേഷണവിദ്യയെ അറി 


യുകയാണെങ്കില്‍, അതിന്റെ ഫലം എന്താണെന്നു 
ഗ്രഹിക്കാം. “വ്യാവര്‍ത്തകം വിശേഷണം ഭവതി” 
ഭേദകാരകമാണ്‌ -- ഭേദത്തെ -- കുറിക്കുന്നതാണ്‌ 
-- വിശേഷണം എന്നു പറയുന്നതുപോലെ 
**്രവര്‍ത്തകം പ്രകാശകമപി വിശേഷണം 
ഭവതി”' വിശേഷണം, പ്രവര്‍ത്തകവും പ്രകാശവും 
കൂടിയാണെന്നും ധരിക്കുക. അദ്വൈതം എന്നതു 
പ്രഹ്മത്തിന്റെ വിശേഷണമാണെന്നു മനസ്സിലാ 
ക്കണം. ഈ വിശേഷണത്തിലുള്ള വ്യാവര്‍ത്തക 
ധര്‍മം ഇതു ബ്രഹ്മത്തെ അനേകം ജീവിതതത്ത്വ 
ങ്ങളില്‍നിന്നു വേര്‍തിരിച്ചു കാണിക്കുന്നു എന്ന 
തത്രേ. ബ്രഹ്മം ഏകമാണെന്നു പ്രദര്‍ശിപ്പിക്കുക 
യാണ്‌ വിശേഷണത്തിന്റെ ര്രകാശ ധര്‍മം. 
“അസ്മിന്‍ നഗരേ അദ്ധിതീയോ ധനാഷ്യ്യോ 
ദേവദത്തഃ അസ്യ്യാംസേനായാമദ്വിതീയഃ ശൂര 
വീരോ വിക്രമസിംഹഃ”” “ഈ നഗരത്തില്‍ അദ്ധി 
തീയനായ ധനികനാണ്‌ ദേവദത്തന്‍. ഈ 
സൈനൃത്തില്‍ അദ്വിതീയനായ ശൂരവീരനാണ്‌ 
വിക്രമസിംഹന്‍' എന്നു പറഞ്ഞാല്‍ ദേവദത്തനു 
തുല്യനായൊരു ധനികന്‍ ഈ നഗരത്തില്‍ 
ഇല്ലെന്നും, വിക്രമസിംഹനു തുലൃനായൊരു പരാ 
ക്രമശാലി ഈ സൈന്യത്തില്‍ ഇല്ലെന്നും, അവ 
രേക്കാള്‍ കുറഞ്ഞവര്‍ ഉണ്ടെന്നുമാണ്‌ അര്‍ഥം. 
പൃഥ്വി മുതലായ ജഡപദാര്‍ഥങ്ങള്‍, പശു മുത 
ലായ പ്രണികള്‍ വൃക്ഷാദിവസ്തുക്കള്‍ എന്നി 
വയും നഗരത്തിലുണ്ടെങ്കിലും അവയുടെ 
നിഷേധം വരുന്നില്ല. അതുപോലെ ബ്രഹ്മത്തിനു 
തുല്യമായ ജീവനോ പ്രകൃതിയോ ഇല്ല. ര്ബഹ്മ 
ത്തേക്കാള്‍ ന്യൂനമായ പദാര്‍ഥങ്ങള്‍ ഉണ്ടുതാനും. 
അതുകൊണ്ട്‌ സിദ്ധിക്കുന്നത്‌ പ്രഹ്മം എപ്പോഴും 
ഏകമാണെന്നും ജീവനും പ്രകൃതിതത്വങ്ങളും 
അനേകമാണെന്നും ആകുന്നു. അദ്വൈതം 
അഥവാ അദ്ധിതീയം എന്ന വിശേഷണം, 
ര്രഹ്മത്തെ ജീവന്‍ പ്രകൃതിതത്ത്വങ്ങള്‍ എന്നിവ 
യില്‍ നിന്നു വേര്‍തിരിച്ച്‌, ര്രഛ്മത്തിന്റെ ഏക 
ത്വത്തെ സ്ഥാപിക്കുന്നതാണ്‌. ഈ വിശേഷണം 
കൊണ്ട്‌ ജീവന്റേയോ, പ്രകൃതിയുടേയോ, കാര്യ 
രൂപമായ ജഗത്തിന്റേയോ അഭാവമോ നിഷേധമോ 
ഉണ്ടാകുന്നതേയില്ല. അവയെല്ലാം ഉണ്ട്‌. 
ര്രഛ്മത്തിനു തുല്യമാണെന്നു മാര്തം. ഇതു 
കൊണ്ട്‌ അദ്വൈതസിദ്ധിയോ ദ്വൈതസിദ്ധിക്കു 
ഹാനിയോ വരുന്നമില്ല. ഭയപ്പെടാതെ ആലോ 
ചിച്ചു മനസ്സിലാക്കുക. 


ചോദ്യം :- ര്രഹ്മം സച്ചിദാനന്ദ സ്വരൂപവും 
ജീവന്‍ അസ്തിഭാതിപ്രായ രൂപവും ആകുന്നു. 


144 


ഏഴാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





അതായത്‌ സത്ത്‌, ജ്ഞാനം, ആനന്ദം എന്നിവ 
ര്രഛ്മത്തിനും ജീവനും ഉണ്ട്‌ അതുകൊണ്ട്‌ 
അവ ഒന്നാണെന്നു സിദ്ധിക്കുന്നതിനാല്‍ 
അതിനെ എങ്ങനെ ഖണ്‍ഡിക്കും $ 


ഉത്തരം:- അല്പം സാധര്‍മ്യം ഉള്ളതിനാല്‍ 
ഒന്നാവുകയില്ല. അചേതനവും ദൃശ്യവും ആയതു 
പോലെ ജലം, അഗ്നി മുതലായവയും അചേത 
നവും ദൃശ്യവുമാണ്‌. അതുകൊണ്ട്‌ അവ ഒന്നാ 
കുന്നില്ല. ഗന്ധം, രൂക്ഷത, കാഠിന്യം മുതലായ 
ഗുണങ്ങള്‍ പൃഥവിക്കും, ദ്രവത്വം, കോമ്ളത തുട 
ങ്ങിയവ ജലത്തിനും രൂപം ദാഹകത്വം മുതലാ 
യവ അശഗ്നിക്കും ഉണ്ട്‌. ഇവ ഭേദത്തെ ബോധിപ്പി 
ക്കുന്ന വൈധര്‍മ്യങ്ങളാണ്‌. വൈധര്‍മ്യം വിരുദ്ധ 
ധര്‍മത്തെ കാണിക്കുന്നു. അതിനാല്‍ അവ ഒന്ന 
ല്ല. മനുഷ്യരും പുഴുക്കളും കണ്ണുകൊണ്ടു കാണു 
ന്നു, വായ കൊണ്ടു തിന്നുന്നു, കാലു കൊണ്ടു 
നടക്കുന്നു. എങ്കിലും രണ്ടു കാലുള്ള മനുഷ്യന്റെ 
ആകൃതിയും അനേകം കാലുകളുള്ള പുഴുവിന്റെ 
ആകൃതിയും ഭിന്നമായതുകൊണ്ട്‌ ഐകരുപ്യമി 
ല്ല. അതുപോലെ, അളവറ്റ ജ്ഞാനം, ആനന്ദം, 
ക്രിയാശക്തി, ്രാന്തിരാഹിത്യം, വ്യാപകത്വം മുത 
ലായവയുള്ള ഈശ്വരന്‍, അല്പജ്ഞാനം, അല്പ 
ബലം, അല്പസ്വരുപം, ര്രാന്തിപൂര്‍ണ്ണത, പരിഛി 
ന്നത്വം തുടങ്ങിയ ഗുണങ്ങളുള്ള ജിവനില്‍നിന്നും 
ഭിന്നമാണ്‌. അതിനാല്‍ ജീവനും ഈശ്വരനും ഒന്ന 
ല്ല. ഈശ്വരന്‍ അത്ൃന്തസൂക്ഷ്മവും ജീവന്‍ ഈശ്വ 
രനേക്കാള്‍ അല്പം സ്ഥൂല രൂപിയും ആയതു 
കൊണ്ട്‌ അവയുടെ സ്വരൂപവും ഭിന്നമാണ്‌. 


ദ്വൈതബുദ്ധി, ഭയകാരണം. 


ചോദ്യം:- “അഥോദരമന്തരം കുരുതേ അഥ 
തസ്യയ ഭയം ഭവതി] ”' “ദ്വിതീയാദ്വൈഭയം 
ഭവതി] “” ബൃഹദാരണ്യകോപനിഷത്തിലുള്ള 
വചനമാണിത്‌. ജീവധ്രഹ്മങ്ങള്‍ തമ്മില്‍ അല്പ 
ഭേദമെങ്കിലും ഉണ്ടെന്നു കരുതുന്നവന്‍ ഭയം 
ഉണ്ടാകുന്നു. ഭയം ഉണ്ടാകുന്നതു മറ്റൊന്നില്‍ 
നിന്നു മാത്രമാണല്ലോ. 


ഉത്തരം:- ഇതിന്റെ അര്‍ഥം ഇതല്ല. ജീവാ 
ത്മാവും പരമാത്മാവും ഇല്ലെന്നു പറയുന്ന പരമാ 
ത്മാവ്‌ കാലം കൊണ്ടോ ദേശംകൊണ്ടോ പരിച്ഛി 
ന്നമാണെന്നു കരുതുന്ന ഈശ്വരന്റെ ആജ്ഞ 
യ്ക്കോ ഗുണകര്‍മസ്വഭാവങ്ങള്‍ക്കോ വിരോധ 
മായി വര്‍ത്തിക്കുന്ന, അഥവാ മറ്റൊരുവനോട്‌ 





21. തൈ. ഉ. ്രഹ്മാനന്ദവല്ലി 7. 
22 തൈ. ഉ. ര്രഹ്മാനന്ദവല്ലി19.1.4.2 


വൈരഭാവം പ്രദര്‍ശിപ്പിക്കുന്ന, ആളിന്‌ ഭയം ഉണ്ടാ 
കുന്നെന്നത്രേ ഇതിനര്‍ത്ഥം. “ഈശ്വരനോട്‌ എനി 
ക്കൊരു ബന്ധവും ഇല്ല” എന്ന ദ്വിതീയ ബുദ്ധി 
യാലാണ്‌ ഭയമുണ്ടാകുന്നത്‌. “നിന്നെ ഞാന്‍ കൂട്ടാ 
ക്കുന്നില്ല. നിനക്കെന്നെ ഒന്നും ചെയ്യാന്‍ കഴി 
വില്ല"” എന്ന്‌ ആരോടെങ്കിലും പറയുകയോ, 
ആര്‍ക്കെങ്കിലും ദോഷം ചെയ്യുകയോ, ദുഃഖം 
ഉണ്ടാക്കുകയോ ചെയ്യുന്നയാള്‍ക്ക്‌ അന്യരില്‍ 
നിന്നു ഭയം ഉണ്ടാകുന്നതാണ്‌. കൂടാതെ, പര 
സ്പരം വൈരുദ്ധ്യം ഇല്ലെങ്കില്‍ അവയൊന്നാ 
ണെന്നു പറയാറുണ്ട്‌. ദേവദത്തനും യജ്ഞദ 
ത്തനും വിഷ്ണുമിത്രനും ഒന്നാണ്‌, എന്നു പറ 
യാറുണ്ട്‌. അവര്‍ക്കു തമ്മില്‍ വിരോധം ഇല്ല 
എന്നര്‍ഥം. വിരോധമില്ലായ്മകൊണ്ട്‌ സുഖവും 
വിരോധം കൊണ്ട്‌ ദുഃഖവും ഉണ്ടാകുന്നു. 

ചോദ്യം:- ്രഹ്മവും ജീവനും സദാ വെവ്വേറെ 
സ്ഥിതിചെയ്യുന്നുവോ അതോ എപ്പോഴെങ്കിലും 
രണ്ടും ചേര്‍ന്ന്‌ ഒന്നാകുന്നുവോ? 


ഉത്തരം:- ഇതിനു ചില ഉത്തരം ഇപ്പോള്‍ പറ 
ഞ്ഞതേയുള്ളൂ. എന്നാല്‍, സാധര്‍മൃത്തിന്റെ 
അമ്വയം കൊണ്ട്‌ ഏകത്വം ഉണ്ടാകും. ജഡത്വം 
ഒരിക്കലും വേര്‍പെട്ടിരിക്കായ്‌ക എന്നീ ധര്‍മങ്ങള്‍ 
ആകാശത്തിനും മൂര്‍ത്ത്ദ്രവ്യങ്ങള്‍ക്കും ഉള്ളതി 
നാല്‍ അവയ്ക്ക്‌ ഏകത്വം ഉണ്ട്‌. ഏന്നാല്‍ ആകാ 
ശത്തിനു വിഭുത്വം, സുക്ഷമത്വം, രൂപരാഹിത്യംം 
അനന്തത്വം മുതലായ ഗുണങ്ങളും മൂര്‍ത്ത്രദവ്യ 
ങ്ങള്‍ക്ക്‌ ഇതിനു വിരുദ്ധമായി പരിച്ചിന്നത്വം 
ദൃശ്ൃത്വം മുതലായ ഗുണങ്ങളും ഉള്ളതിനാല്‍ 
അവയ്ക്കു തമ്മില്‍ ഭേദവും ഉണ്ട്‌. പൃഥിവി മുത 
ലായ ദ്രവ്യങ്ങള്‍ക്ക്‌ ആകാശത്തില്‍ നിന്നു വേറി 
ട്ടുനില്‍ക്കുവാന്‍ വയ്യ. എന്തെന്നാല്‍, അന്വയം 
അഥവാ ഒഴിവ്‌ കൂടാതെ മൂര്‍ത്തദ്രവ്യങ്ങള്‍ക്ക്‌ ഇരി 
ക്കാനിടമില്ല. അതിനാല്‍ അന്വയം കൊണ്ട്‌ 
അവയ്ക്ക്‌ ഐക്യമുണ്ട്‌. രൂപം കൊണ്ടു ഭിന്നങ്ങ 
ളാകയാല്‍ വ്യതിരേകം അഥവാ രൂപഭിന്നതയാല്‍ 
അവയ്ക്കു ഭിന്നതയുമുണ്ട്‌. അതുപോലെ, ബ്രഹ്മം 
സര്‍വവ്യാപിയായതിനാല്‍ ജീവനും, പ്ൃഥിവ്യാ 
ദിദ്രവ്യങ്ങള്‍ക്കും ര്രഹ്മത്തില്‍ നിന്നു വേര്‍പെ 
ട്ടിരിക്കുവാന്‍ സാധ്യമല്ല. അവയ്ക്കു തമ്മില്‍ രു 
പസാദൃശ്ൃയത്താല്‍ ഐക്യം ഇല്ലതാനും. വീടു 
പണിയുന്നതിന്നു മുമ്പ്‌ മണ്ണും മരവും ഇരുമ്പും 








മറ്റും ആകാശത്തില്‍ തന്നെയാണു സ്ഥിതി 





ചെയ്യുന്നത്‌. വീടുപണികഴിഞ്ഞും അവ ആകാ 





ശത്തില്‍ തന്നെ വര്‍ത്തിക്കുന്നു. 





145 





യാ സത്യാര്‍ത്ഥപ്രകാശം 


ഈശ്വരന്‍ വേദം 





വീടുപൊളിഞ്ഞ്‌നശിച്ച്‌, അതിന്റെ ഭാഗങ്ങള്‍ 
ഓരോത്തിടത്തു കിടക്കുമ്പോവും അവ ആകാ 
ശത്തില്‍ത്തന്നെ സ്ഥിതിചെയ്യുന്നു. അതായത്‌ 
മൂന്നു കാലങ്ങളിലും ആകാശത്തില്‍ നിന്ന്‌ 
അവയ്ക്ക്‌ വേര്‍പെട്ടിരിക്കുവാന്‍ സാധ്യമല്ല 
എന്നു താല്പര്യം. രൂപഭേദത്താല്‍ ഭിന്നങ്ങളായ 
അവ ഒരിക്കലും ഒന്നായിരുന്നിട്ടില്ല; ഒന്നല്ല, ഒന്നാ 
വുകയില്ല. ഇപ്രകാരം ജീവാത്മാവും ലോകതത്തി 
ലുള്ള സകല വസ്തുക്കളും അന്തര്‍ഭവിച്ചിരിക്ക 
യാല്‍ ബ്രഹ്മത്തില്‍ നിന്നു വേര്‍പെട്ടിരിക്കുവാന്‍ 
ര്രികാലങ്ങളിലും അവയ്ക്കു സാധ്യമല്ല. 
സ്വരൂപംകൊണ്ട്‌ അവ ബ്രഹ്മത്തില്‍ നിന്നു ഭിന്ന 
ങ്ങളാകയാല്‍ ഒരിക്കലും ഒന്നാകുന്നതുമില്ല. ഇക്കാ 
ലത്തെ വേദാന്തികളുടെ കാഴ്ചപ്പാട ഒറ്റക്കണ്ണന്റെ 
നോട്ടം പോലെ അന്വയത്തിന്റെ നേരെ നോക്കി 
വ്യതിരേകഭാവത്തെ കാണാതെ വിപരീതദ്ൃഷ്ടി 
യായി ഭവിക്കുന്നു. സഗുണനിര്‍ഗുണതകള്‍. 
അന്വയ വൃതിരേകങ്ങള്‍, സാധര്‍മൃയവൈധര്‍മ്യ 
ങ്ങള്‍, വിശേഷ്യവിശേഷണഭാവം എന്നിവ 
ഇല്ലാത്ത ഒരു ്രവ്യവുമില്ല. 























ചോദ്യം:- ഈശ്വരന്‍ സഗുണനോ? നിര്‍ഗു 
ണനോ? 


ഉത്തരം:- രണ്ടുമാണ്‌. 

ചോദ്യം:- കൊള്ളാം! ഒരു ഉറയില്‍, രണ്ടു 
വാള്‍ എങ്ങനെയിരിക്കും? സഗുണതയും നിര്‍ഗു 
ണതയും ഒന്നില്‍ എങ്ങനെ ഒന്നിച്ചു വരും? 


ഉത്തരം:- ജഡപദാര്‍ഥങ്ങളില്‍ അചേതന 
ത്തിന്റെ ഗുണങ്ങളായ രൂപവും മറ്റും ഉണ്ട്‌. ചേത 
നഗുണങ്ങളായ ജ്ഞാനവും മറ്റും ഇല്ല. അതു 
പോലെ തന്നെ ചേതനങ്ങളില്‍ ഇച്ഛാദി ഗുണങ്ങള്‍ 
ഉണ്ട്‌. എന്നാല്‍ അചേതനങ്ങളായ രൂപവും മറ്റും 
ഇല്ല അതിനാല്‍ അവ രണ്ടും സഗുണവും നിര്‍ഗു 
ണവും ആകുന്നു. “യദ്ഗുണൈ സഹ വര്‍ത്ത 
മാനം തത്സഗുണം. ഗുണേഭ്യോയന്നിരഗതം 
പൃഥക്ഭൂതം തന്നിരര്‍ഗുണം” ഗുണങ്ങളോടുകൂടി 
യതു സഗുണവും ഗുണങ്ങളില്ലാത്തതു നിര്‍ഗു 
ണവും ആണ്‌. എല്ലാ പദാര്‍ത്ഥങ്ങളും അതാ 
തിന്റെ സ്വാഭിക ഗുണങ്ങളുള്ളവയാകയാല്‍ സഗു 
ണങ്ങളും മറ്റു വിരുദ്ധവസ്തുക്കളുടെ ഗുണങ്ങളി 
ല്ലായ്കയാല്‍ നിര്‍ഗുണങ്ങളും ആകുന്നു. കേവലം 
സഗുണമോ നിര്‍ഗുണമോ ആയ പദാര്‍ഥം ഒന്നു 
മില്ല. ഒരേ പദാര്‍ത്ഥത്തില്‍ തന്നെ സഗുണത്വവും 
നിര്‍ഗുണത്വവും സദാ ഉണ്ടായിരിക്കും.,. ഇതു 
പോലെ ഈശ്വരന്‍ സ്വന്തം അനന്തമായ ജ്ഞാനം 
ബലം, മുതലായ ഗുണങ്ങള്‍ ഉള്ളതിനാല്‍ സഗു 


ണനും രൂപാദി ജഡഗുണങ്ങളും ദ്വേഷാദി ജീവ 
ഗുണങ്ങളും ഇല്ലായ്കയാല്‍ നിര്‍ഗുണനും ആകു 
ന്നു. 

ചോദ്യം:- നിരാകാരനെ നിര്‍ഗുണനെന്നും 
സാകാരനെ സഗുണനെന്നു ലോകം പറയുന്നു. 
ഇവരശ്വരന്‍ അവതരിക്കാത്തപ്പോള്‍ നിര്‍ഗുണനും 
അവതരിക്കുമ്പോള്‍ സഗുണനും ആണെ 
ന്നര്‍ഥം. 


ഉത്തരം:- അറിവും പഠിപ്പും ഇല്ലാത്തവരുടെ 
സങ്കലപമാണിത്‌. വിദ്യയില്ലാത്തവര്‍ മൃഗങ്ങളെ 
പ്പോലെ പുലമ്പുന്നു. സന്നിപാതജ്വരമുള്ളവര്‍ 
പിച്ചും പേയും പറയുമ്പോലെ പഠിപ്പില്ലാത്തവര്‍ 
പറയുകയും എഴുതുകയും ചെയ്യുന്നതിനേയും 
പരിഗണിക്കരുത്‌. 

ചോദ്യം:- ഇരശ്വരന്‍ രാഗമുള്ളവനോ വിര 
ക്തനോ? 


ഉത്തരം:- രണ്ടും അല്ല. എന്തെന്നാല്‍ തന്നില്‍ 
നിന്നു ഭിന്നവും, ഉത്തമവുമായതിലാണ്‌ രാഗമുണ്ടാ 
വുക. ഈശ്വരനില്‍ നിന്നു ഭിന്നമായോ ഉത്തമ 
മായോ ഒരു വസ്തുവും ഇല്ല. അതിനാല്‍രാഗംഭ 
വ്ൃമല്ല. കൈയ്യില്‍ കിട്ടിയതിനെ ലഭിച്ചതു തൃജി 
ക്കുന്നവനാണു വിരക്തന്‍. ഈശ്വരന്‍ സര്‍വവ്യയാ 
പിയാകയാല്‍ ഒന്നും പരിത്ൃയജിക്കുവാന്‍ സാദ്ധ്യ 
മല്ല. അതിനാല്‍ വിരക്തനുമല്ല. 

ചോദ്യം:- ഈശ്വരന്‍ ഇച്ചയുണ്ടോ ഇല്ലയോ? 

ഉത്തരം:- അതുപോലെ ഈശ്വരന്‍ ഇച്ഛയുമി 
ല്ല. (ജീവാത്മാക്കളില്‍ കാണുംവണ്ണം) അപ്പാ 
പ്തവും ഉത്തമവും ലഭിച്ചാല്‍ വിശേഷസുഖം 
നലകുന്നതുമായതിനാലാണ്‌ ഇച്ഛയുണ്ടാകുന്നത്‌. 
അങ്ങനെയൊന്നില്‍ ഈശ്വരന്‍ ഇച്ഛയുണ്ടാകുമോ? 
ഈശ്വരന്‍ അലഭ്യമോ ശ്രേഷ്ഠമോ ആയ യാതൊ 
ന്നുമില്ല. സമ്പൂര്‍ണ സുഖയുക്തനാകയാല്‍ സുഖ 
ത്തിലും അഭിലാഷമില്ല. അതിനാല്‍ ഈശ്വരനില്‍ 
ഇച്ഛയുണ്ടാവുക സംഭവ്യമല്ല. എന്നാല്‍ ഈക്ഷ 
ണം- അഥവാ സര്‍വവിധ വിദ്യകളുടെ ദര്‍ശനവും 
സകല സൃഷ്ടിജാലങ്ങളുടെ നിര്‍മാണവും-ഈ 
ശ്വരങ്കല്‍ ഉണ്ട്‌. ഇപ്രകാരം സംക്ഷേപിച്ചു പറഞ്ഞ 
തില്‍ നിന്ന്‌ സജ്ജനങ്ങള്‍ വളരെയധികം മനസ്സി 
ലാക്കിക്കൊള്ളും. 


വേദം ഈശ്വരപരകാശിതം 





23. കതമഃ സ്വിത്‌, ഏവ, സഃ എന്ന്‌ കതമഃ സ്വിദേവസഃയുടെ 
സാധാരണ പദപാഠം മഹര്‍ഷി കതമഃസ്വിദ്‌ ദേവ സഃ എന്ന്‌ 
അര്‍ഥം പറഞ്ഞിരിക്കുന്നു. 

273.274. പേജുകളിലെ 3 അടിക്കുറിപ്പുള്‍പ്പെടെ ഇത്‌ 22-ാ൦ 
അടിക്കുറിപ്പാണ്‌. 


140 


ഏഴാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





ഈശ്വരവെപ്പറ്റി ഇങ്ങനെ ചുരുക്കിപ്പറഞ്ഞതി 
നെത്തുടര്‍ന്ന്‌ വേദവിഷയം എഴുതിത്തുടങ്ങാം:- 

യസ്മാദ്യചോ അപാതക്ഷന്‍ യജുര്ൃയസ്മാദ 
പാകഷന്‍; സാമാനി യസ്യലോമാനൃയഥര്‍വാംഗി 
രസോമുഖം; സ്കംഭംതം സ്രൂഹി കതമഃ സ്വിദേ 
വസഃ[] “” (അഥര്‍വവേദം 10. 23. 4. 20) 


ഏത്‌ ഈശ്വരനില്‍ നിന്ന്‌ ജഗ്വേദം, യജൂര്‍വേ 
ദം, സാമവേദം അഥര്‍വവേദം എന്നീ നാലു വേദ 
ങ്ങളും പ്രകാശിതമായോ ആ ദേവന്‍ ആരാണ്‌? 
“ചരാചരങ്ങളെയെല്ലാം സൃഷ്ടിച്ചു രക്ഷിച്ചുകൊ 
ണ്ടിരിക്കുന്ന ആ പരമാത്മാവു തന്നെ” എന്നാ 
ണുത്തരം. 


സ്വയംഭൂുരദ്യാഥാതഥ്യ തോര്‍ഥാന്‍ വ്ൃദധാ 
ച്ചാശ്വതീഭ്യഃ സമാഭ്യഃ (യജു. 40. 8) 

സ്വയംഭുവും, സര്‍വവ്യാപിയും, ശുദ്ധനും, സനാ 
തനനും, നിരാകാരനുമായ ഈശ്വരന്‍ സനാത 
നരും ജീവാത്മാക്കളുമായ പ്രജകളുടെ നന്മ 
യ്ക്കായി വേദങ്ങള്‍ മുഖേന സകല വിദ്യകളേയും 
യഥാതഥമായി വിധിപൂര്‍വൃം ഉപദേശിക്കുന്നു. 


ചോദ്യൃം:- ഈശ്വരന്‍ നിരാകാരനെന്നോ 
സാകാരനെന്നോ താങ്കളുടെ മതം? 


ഉത്തരം:- നിരാകാരനാണെന്ന്‌ 


ചോദ്യം:- നിരാകാരനാണെങ്കില്‍ മുഖമില്ലാ 
ത്തതുകൊണ്ട്‌ അക്ഷരങ്ങള്‍ ഉച്ചരിക്കുവാനും 
വേദവിദ്യ ഉപദേശിക്കുവാനും എങ്ങനെ 
സാധിച്ചു? അക്ഷരങ്ങള്‍ ഉച്ചരിക്കുന്നതിന്‌ താലു 
മുതലായ സ്ഥാനങ്ങളും ജിഹ്വാപ്രയത്നവും 
അതുന്താപേക്ഷിതമാണ്‌. 


ഉത്തരം:- ഈശ്വരന്‍ സര്‍വശക്തനും സര്‍വവ്യാ 
പിയുമാകയാല്‍ സ്വവ്യാപ്തിമൂലം ജീവാത്മാ 
ക്കള്‍ക്കു വേദവിദ്യ ഉപദേശിക്കുന്നതിനു മുഖത്തി 
ന്റേയും മറ്റും ആവശ്യമേയില്ല. മുഖംകൊണ്ടും 
ജിഹ്വകൊണ്ടും വര്‍ണോച്ചാരണം ചെയ്യുന്നത്‌ 
മറ്റൊരാളെ പഠിപ്പിക്കുവാനാണ്‌. സ്വയം മനസ്സിലാ 
ക്കാനല്ല. മുഖം ജിഹ്വ എന്നിവ പ്രയത്നിക്കാതെ 
അനേക വിഷയങ്ങളേപ്പറ്റിയുള്ള വിചാരങ്ങളും 
ശബ്ദോച്ചാരണങ്ങളും മനസ്സില്‍ നടന്നുകൊണ്ടി 
രിക്കുന്നു. കൈവിരലുകള്‍ക്കൊണ്ടു ചെവി അട 
ച്ചുപിടിക്കുക, മുഖം, ജിഹ്വ , താലു മുതലായവ 
കൂടാതെ തന്നെ ശബ്ദം ഉണ്ടാകുന്നതെങ്ങിനെയാ 
ണെന്നു മനസ്സിലാകും. അതേവിധത്തില്‍ തന്നെ 
യാണ്‌ ഈശ്വരന്‍ അന്തര്യാമിയായിരുന്ന്‌ ജീവാ 
ത്മാക്കള്‍ക്ക്‌ ഉപദേശം നല്‍കിയത്‌. മറ്റുള്ളവരെ 
പഠിപ്പിക്കാന്‍ മാധ്രമാണ്‌ ഉച്ചരിക്കേണ്ടത്‌. നിരാ 


കാരനും സര്‍വവ്യാപിയുമായ ഈശ്വരന്‍ വേദവി 
ദ്യയെ സംബന്ധിച്ച ഉപദേശങ്ങളെല്ലാം ജീവാത്മാ 
വിലുള്ള സ്വസത്തയാല്‍ ജീവാത്മാക്കളെ ബോധി 
പ്പിക്കുകയാണ്‌ ചെയ്യുന്നത്‌. പിന്നീടു മനുഷ്യന്‍ ആ 
ഉപദേശത്തെ വാ കൊണ്ട്‌ ഉച്ചരിച്ച്‌ മറ്റുള്ളവരെ 
കേള്‍പ്പിക്കുന്നു. അതിനാല്‍, ഈ ദോഷം ഈശ്വ 
രനില്‍ വരികയില്ല. 

ചോദ്യം:- ആരുടെ ആത്മാവില്‍, ഏപ്പോഴാണ്‌ 
വേദങ്ങള്‍ പ്രകാശിതമായത്‌. 

ഉത്തരം:- അഗ്നേരര്‍ജുഗ്വേദോ വായോരു 
ജൂര്‍വേദഃ സുര്യാത്സാമവേദഃ (ശത. 11. 4.2.3) 
ഒന്നാമത്തെ സൃഷ്ടിയുടെ ആരംഭത്തില്‍ ഈശ്വ 
രന്‍ അഗ്നി, വായു, ആദിത്യന്‍, അംഗിരസ്‌ എന്നീ 
മഹര്‍ഷിമാരുടെ ആത്മാവില്‍ ഓരോ വേദത്തെ 
ര്രകാശിപ്പിച്ചു. 


ചോദ്യം:- യോ വൈ ബ്രഹ്മാണം വിദധാതി 
പൂര്വ്വം യോ വൈ വേദാംശ്ച (പഹി 
ണോതിതസൈമ (ശ്വേതാശ്വ 6. 18) ഇത്‌ ഉപനി 
ഷദ്വാകൃമാണ്‌. ര്രഹ്മാവിന്റെ ഹൃദയത്തിലാണ്‌ 
വേദങ്ങള്‍ ഉപദേശിച്ചത്‌ എന്നാണല്ലോ ഈ വേദ 
വാകൃത്തില്‍ നിന്നു മനസ്സിലാകുന്നത്‌. പിന്നെ 
അഗ്നി തുടങ്ങിയ ജഷിമാരുടെ ആത്മാവിലാ 
ണെന്നു പറഞ്ഞതെങ്ങനെ? 


ഉത്തരം:- ര്രഹ്മാവിന്റെ ആത്മാവില്‍ അശഗ്ധ്യാ 
ദികള്‍ മുഖേനയാണ്‌ പ്രകാശിതമായത്‌. മനു 
സ്മൃതി നോക്കൂ. അഗ്ഗി വായു രവിഭ്യസ്തുര്രയം 
ശ്രഹ്മസനാതനമ്ദുദോഹ യജ്ഞസിദ്ധ്ൃര്‍ത്ഥമ്യ 
ഗൃജുഃ സാമലക്ഷണമ്‌ (മനു. 1. 23) 


പരമേശ്വരന്‍ സൃഷ്ടിയുടെ ആദിയില്‍ മനു 
ഷ്യരെ സൃഷ്ടിച്ചതിനുശേഷം, അഗ്നി തുടങ്ങിയ 
നാലു മഹര്‍ഷിമാര്‍ മുഖേന നാലു വേദങ്ങളേയും 
ര്രഹ്മാവിന്‌ പ്രാപ്തമാക്കി, ആ പ്രഹ്മാവ്‌ അഗ്നി, 
വായു, ആദിത്യന്‍, അംഗിരസ്‌ എന്നിവരില്‍ നിന്ന്‌ 
ജുഗ്വേദം, യജുര്‍വേദം, സാമവേദം, അഥര്‍വവേദം 
എന്നീ നാലു വേദങ്ങളേയും ഗ്രഹിച്ചു. 


ചോദ്യം:- ആ നാലു പേര്‍ക്കു മാത്രമേ വേദ 
ങ്ങള്‍ പ്രകാശിതമായുള്ളു. മറ്റാര്‍ക്കും പ്രകാശി 
തമായില്ല. അതിനാല്‍ ഇരശ്വരന്‍ പക്ഷപാതി 
യാവുന്നില്ലേ? 

ഉത്തരം:- ആ നാലുപേര്‍ മാത്രം സകല ജീവാ 
ത്മാക്കളേക്കാളും അധികം പവിത്രരായിരുന്നു. മറ്റു 
ള്ളവര്‍ അവര്‍ക്കു സദൃശ്യരല്ലായിരുന്നു. തന്നി 
മിത്തം പവിത്രമായ വേദവിദ്യയെ അവരില്‍ പ്രകാ 
ശിപ്പിച്ചില്ല. 


14/ 





യാ സത്യാര്‍ത്ഥ്പ്രകാശം 


ഈശ്വരന്‍ വേദം 





ചോദ്യം:- വേദങ്ങളെ ഏതെങ്കിലും നാട്ടുഭാ 
ഷ്വയയില്‍ പ്രകാശിപ്പിക്കാതെ സംസ്കൃതത്തില്‍ 
പ്രകാശിപ്പിച്ചതെന്തുകൊണ്ടാണ്‌? 


ഉത്തരം:- ഏതെങ്കിലും നാട്ടുഭാഷയില്‍ പ്രകാ 
ശിപ്പിച്ചാല്‍ ഈശ്വരന്‍ പക്ഷപാതിയാകും. ഏതു 
നാട്ടുഭാഷയില്‍ പ്രകാശിപ്പിക്കുന്നുവോ ആ നാട്ടി 
ലുള്ളവര്‍ക്കു വേദം പഠിക്കാനും പഠിപ്പിക്കുവാനും 
എളുപ്പവും മറ്റു നാട്ടുകാര്‍ക്കു വിഷമവും ആകും. 
അതുകൊണ്ടാണ്‌ സംസ്കൃതത്തില്‍തന്നെ പ്രകാ 
ശിപ്പിച്ചത്‌. സംസ്കൃതം ഏതെങ്കിലുമൊരു ദേശ 
ത്തിലെ നാട്ടുഭാഷയല്ലതാനും. കൂടാതെ വേദഭാഷ 
വേറെയുള്ള സകലഭാഷകളുടെയും മൂലമാകുന്നു. 
അതുകൊണ്ടാണ്‌ അതില്‍ത്തന്നെ വേദങ്ങളെ 
പ്രകടിപ്പിച്ചത്‌. ഭൂമി മുതലായ ഈശ്വരസൃഷ്ടിക 
ളെല്ലാം എല്ലാ നാട്ടിലുമുള്ളവര്‍ക്ക്‌ ഒരുപോലെ 
യായിരിക്കുകയും എല്ലാ ശില്പവിദ്യകള്‍ക്കും 
കാരണമായിരിക്കുകയും ചെയ്യുന്നതുപോലെ 
ഈശ്വരന്റെ ഭാഷയും പൊതുവായിരിക്കണം. 
എങ്കിലേ എല്ലാ നാട്ടുകാര്‍ക്കും പഠിക്കുവാനും പഠി 
പ്പിക്കുവാനും തുല്യമായ പ്രയത്നം വേണ്ടിവരൂ. 
അങ്ങനെ ഈശ്വരന്‍ പക്ഷപാതിയല്ലാതാവുകയും 
ചെയ്യും. സംസ്കൃതം മറ്റു സകല ഭാഷകളുടെയും 
കാരണമായ മൂലഭാഷയാണല്ലോ. 


വേദങ്ങള്‍ ഈശ്ചരക്ൃതം തന്നെ. 


ചോദ്യം:- വേദങ്ങള്‍ ഇശ്വരരചിതാണ്‌. 
അന്യകൃതമല്ല എന്നതിന്‌ പ്രമാണം എന്താണ്‌? 


ഉത്തരം:- ഈശ്വരന്‍ എങ്ങനെ പവിത്രനും, 
സര്‍വവിദ്യാവാനും, ശുദ്ധഗുണകര്‍മ്മസ്വഭാവങ്ങ 
ളോടുകൂടിയവനും, ന്യായകാരിയും, ദയാലുവും 
ഇപ്രകാരമുള്ള വിവിധ ഗുണങ്ങളോടുകൂടിയവനും 
ആണോ അങ്ങനെ ഈശ്വരന്റെഗുണകര്‍മസ്വഭാവ 
ങ്ങളെയെല്ലാം പ്രതിപാദിക്കുന്ന ര്രന്ഥം ഈശ്വര 
കൃതം തന്നെ. അന്യകൃതമല്ല. സൃഷ്ടിക്രമത്തിനും 
പ്രത്യക്ഷാദിപ്രമാണങ്ങള്‍ക്കും പവിത്രാത്മാക്ക 
ളായ ആപതന്മാരുടെ പ്രവൃത്തികള്‍ക്കും വിരുദ്ധ 
മായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലാത്ത ഗ്രന്ഥമേതോ 
അത്‌ ഈശ്വരകൃതം തന്നെയാണ്‌. ഈശ്വരന്റെ 
ജ്ഞാനം എങ്ങനെ ഭ്രമരഹിതമാണോ അങ്ങനെ 
ര്രമരഹിതമായ ജ്ഞാനത്തെ വെളിവാക്കുന്ന 
ഗ്രന്ഥം ഈശ്വരോക്തം തന്നെയാണ്‌. ഈശ്വരനും 
ഈശ്വരന്റെ സൃഷ്ടിക്രമവും ഏതുവിധത്തിലുള്ള 
താണോ അതേവിധത്തില്‍ ഈശ്വരനേയും ഈശ്വ 
രസൃഷ്ടിയുടെ കാര്യകാരണങ്ങളെയും ജീവാത്മാ 
ക്കളേയും പ്രതിപാദിക്കുന്നതും പ്രത്യക്ഷാദി പ്രമാ 


ണങ്ങള്‍ക്ക്‌ അവിരുദ്ധവും ശുദ്ധാത്മാവിന്റെ സ്വഭാ 
വത്തോടു വിരോധമില്ലാത്തതും ആയ ഗ്രന്ഥം 
ഈശ്വരന്റെ തിരുവായ്മൊഴിതന്നെ. ഇതാണ്‌ വേദ 
ങ്ങള്‍. അല്ലാതെ ബൈബിള്‍, ഖുര്‍ആന്‍ മുതലാ 
യവയല്ല ഇതിന്റെ സ്പഷ്ടമായ വ്യാഖ്യാനം 
ബൈബിളിനെപ്പറ്റിയും ഖുര്‍ആനെവപ്പറ്റിയും പറയു 
ന്നവ പതിമൂന്നും പതിനാലും സമുല്ലാസങ്ങളിലു 
ണ്ട്‌. 

ചോദ്യം:- വേദങ്ങള്‍ ഈശ്വരനില്‍ നിന്നുണ്ടാ 
കേണ്ട ആവശ്യമേയില്ല. എന്തെന്നാല്‍, മനുഷ്യര്‍ 
ക്രമേണ ജ്ഞാനം വര്‍ദ്ധിപ്പിച്ച്‌ പിന്നീട്‌ പുസ്ത 
കമെഴുതിക്കൊള്ളും. 


ഉത്തരം:- ഒരിക്കലുമില്ല. കാരണം കൂടാതെ 
കാര്യം ഉണ്ടാകുന്നുത്‌ അസംഭവ്യമാണ്‌. കാട്ടില്‍ 
താമസിക്കുന്ന മനുഷ്യര്‍ പ്രകൃതിയെക്കണ്ട്‌ അറി 
വുള്ള വരാകുന്നില്ല. ആരെങ്കിലും പഠിപ്പിച്ചാല്‍ 
വിദ്വാന്മാരാവുകയും ചെയ്യുന്നു. ഇന്നും ആരെ 
ങ്കിലും പഠിപ്പിക്കാതെ ആരും വിദ്വാന്മാരാകുന്നി 
ല്ല. അതുപോലെ ഈശ്വരന്‍ സൃഷ്ടിയുടെ ആദ്യ 
കാലത്തുണ്ടായ ആ മഹര്‍ഷിമാര്‍ക്കു വേദവിദ്യ 
ഉപദേശിക്കുകയും അവര്‍ മറ്റുള്ളവരെ പഠിപ്പിക്കു 
കയും ചെയ്തിരുന്നില്ലെങ്കില്‍ സകലരും അറിവി 
ല്ലാത്തവരായിരുന്നേനെ. ഒരു കുട്ടിയെ ജനനം 
മുതല്‍ ഏകാന്തമായ സ്ഥലത്ത്‌, മൃഗങ്ങളുടെയോ 
പഠിപ്പില്ലാത്ത മനുഷ്യരുടെയോ കൂട്ടത്തില്‍ പാര്‍പ്പി 
ക്കുന്ന പക്ഷം ആ കുട്ടി അവരേപ്പോലെയായിത്തീ 
രും. കാട്ടുജാതിക്കാരായ ഭീലുകളും മറ്റുമാണ്‌ ഇതി 
നുദാഹരണം. ആര്യാവര്‍ത്തത്തില്‍ നിന്ന്‌ വിജ്ഞാ 
നസമ്പത്ത്‌ പുറത്തുപോകാതിരുന്ന കാലമ്ര്രയും 
മിശ്രം (ഈജിപ്റ്റ്‌) യൂനാന്‍ (ഗ്രീസ്‌) യൂറോപ്പ്‌ മുത 
ലായ രാജ്യങ്ങളിലുള്ള മനുഷ്യര്‍ക്ക്‌ വിദ്യാഭ്യാസം 
ഒട്ടുമേ ഉണ്ടായിരുന്നില്ല. ഇംഗ്ലണ്ടുകാരും[] ” മറ്റു 
മായ കൊളംബസ്‌ മുതലായവര്‍ അമേരിക്കയി 
ലേക്കു പോകുന്നതിനു മുമ്പ്‌ അവിടെയുള്ളവര്‍ 
ആയിരം, ലക്ഷം എന്നല്ല കോടി സംവത്സരങ്ങ 
ളായി മൂഡ്ഃരായിരുന്നു. പിന്നീടു നല്ല വിദ്യാ 
ഭ്യാസം ലഭിച്ചതുകൊണ്ട്‌ അവര്‍ വിദ്വാന്മാരായി 
അവ്വിധം മനുഷ്യര്‍ക്ക്‌ സൃഷ്ടിയുടെ ആദിയില്‍ 
പരമാത്മാവില്‍ നിന്നു വിദ്യയും ശിക്ഷണവും ലഭി 
ച്ചതുകൊണ്ടാണ്‌ പിന്നീടുള്ള കാലങ്ങളില്‍ വിദ്വാ 
ന്മാരായി ഭവിച്ചത്‌. 





24. ഇംഗ്ലണ്ട്‌ മലയാളത്തിലെ “ശീമയുടെ പര്യായമാണ്‌. 
കൊളംബസ്‌ പോര്‍ത്തുഗീസുകാരനല്ലായിരുന്നെന്ന്‌ ഇതി 
നര്‍ഥമില്ലു. 


149 


ഏഴാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പ്പകാശം 4൭ 





സ പുര്‍വേഷാമപി ഗുരുഃ കാലേനാനവച്ചേ 
ദാത്‌ (യോഗദര്‍ശനം സ. പാ. 29) ഇക്കാലത്തെ 
അദ്ധ്യാപകരുടെ അടുക്കല്‍ പഠിച്ചു വിദ്വാന്മാരാ 
കുന്ന വണ്ണം ഈശ്വരന്‍ സൃഷ്ടിയുടെ ആരംഭ 
ത്തില്‍ ഉണ്ടായ അഗ്നി മുതലായ മഹര്‍ഷിമാരുടെ 
ഗുരു ആകുന്നു. എന്തെന്നാല്‍ ജീവാത്മാക്കള്‍ 
സുഷുപ്ത്യാവസ്ഥയിലും പ്രളയകാലത്തും 
ജ്ഞാനരഹിതരാവുന്നതുപോലെ ഈശ്വരന്‍ 
ജ്ഞാനരഹിതനാവുന്നില്ല. ഈശ്വരന്റെ ജ്ഞാനം 
നിത്യമാകുന്നു. അതിനാല്‍, നിമിത്തം കൂടാതെ 
നിമിത്താര്‍ഥം ഉണ്ടാവുകയില്ലെന്നു നിശ്ചയിക്ക 
ണം. 


ചോദ്യം:- വേദങ്ങള്‍ സംസ്ക്ൃതഭാഷയി 
ലാണ്‌ പ്രകാശിതമായത്‌. അഗി തുടങ്ങിയ ജുഷി 
ജനങ്ങള്‍ ആ സംസ്കൃതഭാഷ അറിഞ്ഞിരുന്ന 
തുമില്ല. പിന്നെ, എങ്ങിനെയാണ്‌ അവര്‍ വേദ 
ങ്ങളുടെ അര്‍ത്ഥം മനസ്സിലാക്കിയത്‌? 


ര്രാഹ്മണം 


ഉത്തരം:- ഈശ്വരന്‍ തന്നെയാണ്‌ അവര്‍ക്കു 
മനസ്സിലാക്കിക്കൊടുത്തത്‌. ധര്‍മതലപരന്മാരും 
യോഗികളുമായ മഹര്‍ഷിമാര്‍ ഏതു മ്ര്രത്തിന്റെ 
അര്‍ഥം അറിയണമെന്നാഗ്രഹിച്ച്‌ സമാധിയിലി 
രുന്നു ഈശ്വരസ്വരൂപത്തിന്റെ ധ്യാനത്തില്‍ നിമ 
ഗ്നരാകുമ്പോള്‍ ഈശ്വരന്‍ ആ അഭിഷ്ട മ്ര്്ര 
ത്തിന്റെ അര്‍ഥം അവര്‍ക്കു വെളിവാക്കിക്കൊടു 
ത്തിരുന്നു. ഇങ്ങിനെ അനേകം മഹര്‍ഷിമാരുടെ 
ആത്മാക്കളില്‍ വേദാർത്ഥം പ്രകാശിച്ചതോടുകൂടി 
മുനിമാര്‍ ആ അര്‍ഥത്തേയും ജഷിമാരുടെ ചരി 
ര്രങ്ങളേയും വെളിവാക്കിക്കൊണ്ട്‌ ഗ്രന്ഥങ്ങള്‍ 





25 മ്രന്താര്‍ഥം കണ്ട ജഷിമാരില്‍ രണ്ടുവിഭാഗമുണ്ട്‌. ഒന്ന്‌, 
അവര്‍ക്ക്‌ മുമ്പ്‌ ആരും മ്ര്രാര്‍ഥം കണ്ടെത്തിയിട്ടില്ലാത്ത 
വര്‍. രണ്ട്‌ പൂര്‍വജുഷിമാര്‍ അര്‍ഥം കണ്ടെത്തിയിരുന്നെ 
ങ്കിലും സ്വയം അര്‍ഥം കണ്ടെത്തി പഠിപ്പിച്ചിവര്‍. ഇതുകൊ 
ണ്ടാണ്‌ ചില സൂക്തങ്ങള്‍ക്കും മ്രന്തങ്ങള്‍ക്കും ഒന്നില 
ധികം ഉ89ഷിമാരെ നിര്‍ദ്ദേശിച്ചിട്ടുള്ളത്‌. ചിലര്‍ അര്‍ഥം 
കണ്ടെത്തിയിട്ടും ആര്‍ക്കും അര്‍ഥ്രപകാശനം നടത്തിയി 
ട്ടുണ്ടാവുകയില്ല എന്നും വരാം. ഗോപഥ ബ്രാഹ്മണം ഉത്ത 
രാര്‍ദ്ധം 6-1ല്‍ *വിശ്വാമിയ്രഃ പ്രഥമ മപശ്യത്‌ ഏവാ 
ത്വാമിന്ദ്രവ്രജീന്‍ (ജ.4-19) താന്‍ വിശ്വാമിത്രേണ 
ദൃഷ്ടാന്‍ വാമദേവോ// സ്ൃജത്‌. ” ഏവാ ത്വാമിന്ദ്രവ 
ര്രിന്‍ എന്ന മ്രന്രം വിശ്വാമിര്രന്‍ ആദ്യം ദര്‍ശിച്ചു. വിശ്വാ 
മിര്രന്‍ കണ്ടതിനെ വാമദേവന്‍ സൃഷ്ടിച്ചു (ഫലവ 
ത്താക്കി - ഉപദേശിച്ചു) താണ്ഡ്യര്ബാഹ്മണത്തില്‍ ശിശു 
ആങ്ഗിരസിനെ അധ്യാപകന്‍ എന്ന അര്‍ഥത്തില്‍ മ്ര്ത്ര 
കൃത്‌ (മ്ര്ത്രദ്രഷ്ടാവ്‌) എന്നുപറയുന്നുണ്ട്‌. (13.3.24) 

26 വേദാനു ക്രമണികളില്‍ മന്ത്രത്തിന്റെ ജഷി ആരാണെന്ന്‌ 
നിര്‍ദ്ദേശിച്ചു പോരുന്നു. 


രചിച്ചു. ആ ഗ്രന്ഥങ്ങള്‍ ബ്രഹ്മത്തിന്റെ- വേദത്തി 
ന്റെ- വ്യാഖ്യാനങ്ങളായതുകൊണ്ട്‌ അവയ്ക്കു 
ര്രാഹ്മണം എന്നു പേരായി. കൂടാതെ- ജുഷയോ 
മ്ര്രദൃഷ്ടയഃ -- മ്ര്താന്‍സ്രമ്പാദുഃ (നിരുക്തം 
1. 20) ഏതു മന്ത്രാര്‍ത്ഥത്തിന്റെ ദര്‍ശനം ഏത്‌ 
ജുഷിക്കുണ്ടായോ ഏതു മ്രന്രാര്‍ത്ഥത്തെ ഏത്‌ 
ഷി മറ്റാരും കണ്ടറിയുന്നതിനു മുമ്പായി ആരാ 
ഞ്ഞറിഞ്ഞു മറ്റുള്ളവരെ ബോധിപ്പിച്ചുവോ[] “ആ 
മ്ര്ത്രത്തോടുകൂടി ആ ജഷിയുടെ നാമധേയം 
ഓര്‍മ്മയ്ക്കായി ഇന്നേവരെ എഴുതി വരു 
ന്നുണ്ട്‌. ” ഉ്ടേഷിമാരാണ്‌ മ്രന്തങ്ങളുണ്ടാക്കിയത്‌ 
എന്നു പറയുന്നവര്‍ മിഥ്യാവാദികളാണെന്നു മന 
സ്സിലാക്കണം. ജൂഷിമാര്‍ മ്രന്തങ്ങളുടെ അര്‍ഥത്തെ 
പ്രകാശിപ്പിച്ചിട്ടുള്ളവര്‍ മാര്രമാണ്‌. 


ചോദ്യം:- ഏതെല്ലാം ഗ്രന്ഥങ്ങള്‍ക്കാണു വേദ 
മെന്നു പേര്‍ ഉള്ളത്‌? 

ഉത്തരം:- ജൂക്ക്‌, യജൂസ്സ്‌, സാമം, അഥര്‍വ വേദം 
എന്നീ മ്രത്രസംഹിതകള്‍ക്ക്‌ മാത്രമേ ഉള്ളൂ; മറ്റൊ 
ന്നിനും ഇല്ല. 

ചോദ്യം:- മന്ത്രബാഹ്മണയോര്‍വേദനാമധേ 
യമ്‌ മുതലായ കാത്യായനക്ൃതമായ പ്രതിജ്ഞാ 
സുധതത്തിനും മറ്റും എന്തര്‍ത്ഥമാണു പറയു 
ന്നത്‌? 

ഉത്തരം:- നോക്കൂ. സംഹിതാ പുസ്തകത്തിന്റെ 
ആരംഭത്തിലും അധ്യായാവസാനവും വേദശ്ബ്ദം 
പുരാതനകാലം മുതല്‍ എഴുതി വരുന്നു. ബ്രാഹ്മ 
ണ്രഗരന്ഥത്തിന്റെ ആരംഭത്തിലും അധ്യായത്തിന്റെ 
അവസാനത്തിലും എങ്ങും എഴുതിയിട്ടുമില്ല. 
കൂടാതെ നിരുക്തത്തില്‍- ഇത്ൃപി നിഗമോ ഭവ 
തി. ഇതി (ച) (ബാഹ്മണം (൭,3,4) ഛന്ദോ 
്രാഹ്മണാനി ച തദ്ധിഷയാണി (അഷ്ടാ 4.2, 
66) ഇതു പാണിനീയസൂധ്രമാണ്‌. 


മ്രന്തഭാഗമാണു വേദമെന്നും (ബാഹ്മണം 
വ്യാഖ്യാനഭാഗമാണെന്നും ഇതില്‍ നിന്നു സ്പഷ്ട 
മാണല്ലോ. ഈ വിഷയത്തില്‍ വിശേഷപഠനം 
ആഗ്രഹിക്കുന്നവര്‍ ഞാന്‍ രചിച്ചിട്ടുള്ള “ജുഗ്വേദാദി 
ഭാഷ്യഭൂമിക"” (വേദപര്യടനം) നോക്കുക. അനേകം 
പ്രമാണങ്ങള്‍ക്കു വിരുദ്ധമായതുകൊണ്ടു കാത്യാ 
യന വചനം പ്രമാണമാക്കാന്‍ പാടില്ല എന്നാണ്‌ 
അവടെ സമര്‍ഥിച്ചിട്ടുള്ളത്‌. ഇതിനെ പ്രമാണമായി 
സ്വീകരിച്ചാല്‍ വേദങ്ങള്‍ സനാതനങ്ങളല്ലാതാകു 
മെന്നാണ്‌ കാരണം. പ്രാഹ്മണഗ്രന്ഥങ്ങളില്‍ 
അനേകം മഹര്‍ഷിമാരുടെയും രാജാക്കന്മാരു 
ടെയും മറ്റും ചരിത്രം കാണാം. ജീവിതത്തിനു 


149 





യാ സത്യാര്‍ത്ഥപ്രകാശം 


ഈശ്വരന്‍ വേദം 





ശേഷമാണല്ലോ ഒരുവന്റെ ചരിത്രം എഴുതുന്നത്‌. 
ആ ഗ്രന്ഥവും അവന്റെ ജനനത്തിനു ശേഷമാ 
ണുണ്ടാവുക. വേദങ്ങളില്‍ ആരുടെയും ചരിത്രം 
ഇല്ല. വിദ്യാബോധം ഉളവാക്കുന്ന ശബ്ദങ്ങളേ 
വയോ അവയാണ്‌ അതില്‍ പ്രയോഗിച്ചിട്ടുള്ളത്‌. 
ഏതെങ്കിലും മനുഷ്യന്റെ പേരോ കഥയോ കഥാ 
സന്ദര്‍ഭമോ വേദങ്ങളിലില്ല. 


വേദശാഖകള്‍ 
ചോദ്യം:- വേദങ്ങള്‍ക്ക്‌ എര്ത ശാഖകളുണ്ട്‌? 
ഉത്തരം:- ആയിരത്തി ഒരുനൂറ്റി ഇരുപത്തേഴ്‌ 
ചോദ്യം:-ശാഖ എന്നു പറഞ്ഞാലെന്ത്‌? 
ഉത്തരം:- ശാഖ എന്നു പറയുന്നത്‌ വ്യാഖ്യാ 
നമാണ്‌. 
ചോദ്യം:- ലോകത്തില്‍ വിദ്വാന്മാര്‍ വേദ 


ത്തിന്റെ അവയവഭുതങ്ങളായ വിഭാഗങ്ങളെ 
ശാഖകളായി ഗണിക്കാറില്ലേഃ 


ഉത്തരം:- തെല്ലൊന്നു ചിന്തിച്ചാല്‍ ശരിയാണ്‌. 
ഉള്ള ശാഖകള്‍ ആശ്വലായനന്‍ മുതലായ 
മഹര്‍ഷിമാരുടെ പേരില്‍ പ്രസിദ്ധങ്ങളാണ്‌. മ്ര്്ത 
സംഹിതകള്‍ ഈശ്വരന്റെ നാമത്തില്‍ പ്രസിദ്ധങ്ങ 
ളാണ്‌. നാലു വേദങ്ങളും ഈശ്വരകൃതമാണെന്നു 
നിര്‍ണ്ണയിക്കുന്നതുപോലെ “ആശ്ചലായനി'”' മുത 
ലായ ശാഖകള്‍ അതാതു മഹര്‍ഷിമാരുടെ രചന 
കളാണെന്നത്രേ വിശ്വാസം. എല്ലാ ശാഖകളിലും 
മ്രന്തങ്ങളുടെ പ്രതീകം എടുത്തിട്ടാണ്‌ വ്യാഖ്യാ 
നിക്കുന്നത്‌. തൈത്തിരിയശാഖയില്‍ ““ഇഷേ 
ത്വോര്ജേത്വേതി”' മുതലായ പ്രതീകങ്ങള്‍ 
എടുത്തു വ്യാഖ്യാനിക്കുന്നത്‌ ഇതിനുദാഹരണ 
മാണ്‌. വേദസംഹിതകളിലാകട്ടെ, പ്രതീകങ്ങ 
ളൊന്നും എടുത്തിട്ടില്ല. അതിനാല്‍, ഈശ്വ 
രകൃതങ്ങളായ നാലു വേദങ്ങള്‍ മുലവ്ൃക്ഷങ്ങളും 
അവയുടെ ആശ്വലായനാദി ശാഖകള്‍ ജുഷികൃത 
ങ്ങളും ആകുന്നു. അവയൊന്നും ഈശ്വരകൃതമ 
ല്. ഇതേപ്പറ്റി വിശേഷവ്യാഖ്യാനം ജഗ്വേദാദി 
ഭാഷ്യഭൂമികയിലുണ്ട്‌. മാതാപിതാക്കന്മാര്‍ സന്താ 
നങ്ങളില്‍ കൃപാദൃഷ്ടിചൊരിഞ്ഞ്‌ അഭ്യുദയം 
കാഠംക്ഷിക്കുന്നതുപോലെ ഈശ്വരന്‍ സകലമനു 
ഷ്യരിലും കൃപചൊരിഞ്ഞ്‌ വേദങ്ങളെ വെളിവാ 
ക്കിയിരിക്കുന്നു. അതുകൊണ്ട്‌ മനുഷ്യര്‍ അജ്ഞാ 
നാന്ധകാരമാകുന്ന മോഹജാലത്തില്‍ നിന്നു 
മോചിച്ച്‌ വിദ്യാജ്ഞാനമാകുന്ന സൂര്യനെ പ്രാപി 
ച്ച്‌, ആനന്ദത്തിലാറാടുകയും വിദ്യയേയും സുഖ 
ത്തേയും വര്‍ദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. 


നിത്യാനിത്ൃവിചാരം 


ചോദ്യം:- വേദങ്ങള്‍ നിത്യങ്ങളോ അനിത്യ 
ഞങ്ങളോ? 

ഉത്തരം:- നിത്യങ്ങളാണ്‌. ഈശ്വരന്‍ നിത്ൃനാ 
യതുകൊണ്ട്‌ അദ്ദേഹത്തിന്റെ ജഞാനാദിഗുണ 
ങ്ങളും നിത്യങ്ങളാണ്‌. നിത്യവസ്തുക്കളുടെ ഗുണ 
കര്‍മസ്വഭാവങ്ങള്‍ നിത്യങ്ങളും അനിത്യവസ്തു 
ക്കളുടേത്‌ അനിത്യങ്ങളും ആകുന്നു. 

ചോദ്യം:- ഈ പുസ്തകവും നിത്ൃമാണോ? 

ഉത്തരം:- അല്ല. ഈ പുസ്തകം, കടലാസ്സ്‌, മഷി 
എന്നിവകൊണ്ട്‌ ഉണ്ടാക്കിയതാണ്‌. അതെങ്ങനെ 
നിത്ൃമാകും? ശബ്ദാര്‍ത്ഥങ്ങളും അവയ്ക്കു തമ്മി 
ലുള്ള ബന്ധവും മാര്രമേ നിത്യമാകുന്നുള്ളൂ. 


ചോദ്യം:- ഈശ്വരന്‍ ഒ്ടഷിമാര്‍ക്ക്‌ ജ്ഞാനം 
നല്കിയെന്നും അവര്‍ ജ്ഞാനത്തില്‍ നിന്നു 
വേദങ്ങള്‍ രചിച്ചുവെന്നും വന്നുകൂടേഃ 


ഉത്തരം:- ജേഞയം കൂടാതെ ജ്ഞാനമില്ല. 
ഗായ്ര്ര്യാദി ഛന്ദസ്സുകള്‍, ഷഡ്ജാതികളും ഉദാ 
ത്താനുദാത്താദികളുമായ സ്വരങ്ങള്‍ എന്നിവയുടെ 
ജ്ഞാനത്തോടുകൂടി ഗായ്രത്യാദി ഛന്ദസ്സുകളെ 
നിര്‍മ്മിക്കുന്നതിനും ജ്ഞാനസമ്പൂര്‍ണമായ 
ശാസ്ത്രരചനയ്ക്കും സര്‍വജ്ഞനായ ഈശ്വര 
നല്ലാതെ മറ്റാര്‍ക്കും സാമര്‍ഥ്യമില്ല. വേദങ്ങള്‍ 
അധ്യയനം ചെയ്തു കഴിഞ്ഞ്‌ വിദ്യകളെ വെളി 
വാക്കുന്നതിന്‌ മഹര്‍ഷിമാര്‍ വ്യാകരണം, നിരു 
ക്തം, ഛന്ദസ്‌ മുതലായവ രചിച്ചിട്ടുണ്ടെന്നുള്ളത്‌ 
നേരാണ്‌. ഈശ്വരന്‍ വേദങ്ങളെ പ്രകാശിപ്പിച്ചില്ലെ 
ങ്കില്‍ ആര്‍ക്കും ഒന്നും നിര്‍മ്മിക്കുവാന്‍ കഴിയുക 
യില്ല. അതിനാല്‍ വേദങ്ങള്‍ ഈശ്വരോക്തമാണ്‌. 
സകലജനങ്ങളും അവയെ അനുസരിച്ചു നടക്കു 
കയും വേണം. “” നിങ്ങളുടെ മതം എന്താണ്‌?” 
എന്നു ചോദിച്ചാല്‍ “ഞങ്ങളുടെ മതം വേദമാണ്‌, 
വേദത്തില്‍ എന്തെല്ലാം വിധിച്ചിട്ടുണ്ടോ 
അതെല്ലാം ഞങ്ങള്‍ സ്വീകരിക്കുന്നു” എന്നാണ്‌ 
ഉത്തരം പറയേണ്ടത്‌. 


ഇനി സൃഷ്ടിവിഷയത്തെപ്പറ്റി വ്യാഖ്യാനിക്കാം. 
ഇവിടെ സംക്ഷിപ്തമായി ഈശ്വരനെപ്പറ്റിയും, 
വേദവിഷയത്തെപ്പറ്റിയും വ്യാഖ്യാനിച്ചു. 


ശ്രീമദ്യാനന്ദ സരസ്വതീസ്വാമികള്‍ 
രചിച്ച സത്യാര്‍ഥപകാശത്തില്‍ 
ഈശ്വരവേദവിഷയങ്ങളെ 
വ്യാഖ്യാനിക്കുന്ന 
ഏഴാം സമുല്ലാസം കഴിഞ്ഞു. 


1500 





എട്ടാം സമുല്ലാസം സത്യാാര്‍ത്ഥപ്രകാശം ടു 





191 





്ി സത്യാര്‍ത്ഥപ്രകാശം ഉത്പത്തി - സ്ഥിതി - പ്രളയം 





152 


എട്ടാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





എട്ടാം സമുല്ലാസം 


സത്വ്യാര്‍ഥപ്രകാശം 
സൃഷടിയുടെ ഉത്പത്തി സ്ഥിതി, പ്രളയം 
അഥ സൃഷ്ടിവിഷയമ്‌ പ്രവക്ഷ്ധ്യാമഃ 


ഇനി സൃഷ്ടിയുടെ ഉത്പത്തി സ്ഥിതി, പ്രളയം എന്നീ വിഷയങ്ങള്‍ വ്യാഖ്യാനിക്കുന്നു. 


1. ഇയം വിസൃഷ്ടിരൃയത ആ ബഭൂവ യദി വാ 
ദധേ യദി വാ നഃ യോ അസ്യയാധ്യക്ഷഃ പരമേ 
വ്യയോമന്‍ത്ധസോ അംഗ വേദ യദി വാ ന വേദ. 


2. തമ ആസിീത്തമസാ ഗുള്‍ഹമഗ്രേ പ്രകേതം 
സലിലം സര്‍വമാ ഇദം; തുച്ച്യേനാഭ്വപിഹിതം 
യദാസീത്ത പസസ്തന്മഹിനാജായതൈകമ്‌. 


(ഇ 10 129. 7.3) 


3. ഹിരണ്ൃഗര്‍ഭഃ സമവരര്‍ത്തതാഗ്രേ ഭൂതസ്യൃ 
ജാത പതിരേക ആസിത്‌; സദാധാര പ്ൃഥിവിം 
ദ്യാമുതേമാം കസ്മൈ ദേവായ ഹവിഷാ വിധേ 
മ. (ഒ. 10. 121.1) 

4. പുരുഷ ഏവേദങ്്‌ സര്‍വം യദ്ഭൂതംയച്ച 
ഭാവ്യം; ഉതാമൃതത്വസ്യേശാനോ യദന്നേനാതി 
രോഹതി. (യജു. 31.2) 


ട. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ; 
യേന ജാത നി ജീവന്തി; യത്‌ പ്രയന്ത്ൃഭി സംവി 
ശന്തി; തദ്ധി ജിജ്ഞാസസ്വഃ തദ്‌ ര്രഹ്മ. (തൈ 
ത്തിരിയോപനിഷത്ത്‌. ഭൃഗുവല്ലി. അനു: 

1. ഹേ അങ്ഗ- മനുഷ്യാ ആരില്‍ നിന്ന്‌ ഈ 
വൈവിധ്യമാര്‍ന്ന ജഗത്ത്‌ പ്രകാശിതമായോ ആര്‍ 
ഈ ജഗത്തിന്റെ സ്ഥിതി സംഹാരങ്ങള്‍ ചെയ്യു 
ന്നുവോ, ആര്‍ ഈ ജഗത്തിന്റെ അധിപനാണോ 
എങ്ങും നിറഞ്ഞിരിക്കുന്ന ആരില്‍ ഈ ലോകം 
മുഴുവനും ഉത്പത്തി, സ്ഥിതി, പ്രളയങ്ങളെ പ്രാപി 
ക്കുന്നുവോ അവനത്രേ ഈശ്വരന്‍. അദ്ദേഹത്തെ 
നീ അന്വേഷിച്ചറിയുക. മറ്റാരെയും സൃഷ്ടി 


കര്‍ത്താവായി കരുതരുത്‌. 

2. സൃഷ്ടിക്കുമുന്പ്‌ ഈ ജഗത്തെല്ലാം കൂരിരു 
ട്ടുകൊണ്ട്‌ മൂടിയതും രാധ്രിപോലെ അദൃശ്യവും 
ആയിരുന്നു. ആകാശരുപമായ ജഗത്തു മുഴുവനും 
ഈശ്വരനെ അപേക്ഷിച്ച്‌ തുച്ഛവും മറഞ്ഞുകിടക്കു 
ന്നതുമായിരുന്നു. പിന്നീട ഈശ്വരന്‍ തന്റെ 
സാമര്‍ഥ്യംകൊണ്ട്‌ കാരണരൂപത്തില്‍ നിന്ന്‌ കാര്യ 
രൂപമാക്കി. 


3. അല്ലയോ മനുഷ്യ! സൂര്യന്‍ മുതലായ തേജോ 
മയവസ്തുക്കള്‍ക്ക്‌ ആധാരവും ഇതുവരെ ഉണ്ടാ 
യതും ഉണ്ടാകുന്നതും ആയ ലോകത്തിന്റെ 
ഏകനും അദ്വിതീയനും അധിപനുമായ ആയ പര 
മാത്മാവ്‌ ഈ ജഗത്തിന്റെ ഉത്ഭവത്തിനും മുമ്പ്‌ 
ഉണ്ടായിരുന്നു. ഭൂമി മുതല്‍ സൂര്യന്‍വരെയുള്ള ജഗ 
ത്തിനെ സൃഷ്ടിച്ച ആ പരമാത്മദേവനെ സ്നേഹ 
പൂര്‍വം ഭജിക്കുവിന്‍. 

4. എല്ലാത്തിലും നിറഞ്ഞുമേവുന്ന പുരുഷനും 
നാശരഹിതമായ കാരണപ്രകൃതിയുടെയും ജീവ 
ന്റെയും നാഥനും അചേതനം, ചേതനം എന്നിവ 
യില്‍ നിന്നു ഭിന്നനുമായ പുരുഷനാണ്‌ ഭൂത, ഭവി 
ഷ്യത്‌ വര്‍ത്തമാനങ്ങളില്‍ വര്‍ത്തിക്കുന്ന ജഗ 
ത്തിന്റെ സ്രഷ്ടാവ്‌. 

5. പൃഥിവ്യാദികളായ സകലഭൂതങ്ങളും 
ആരുടെ സൃഷ്ടിയാണോ ആരില്‍ അവയെല്ലാം 
സ്ഥിതിചെയ്യുകയും പ്രലയിക്കുകയും ചെയ്യു 
ന്നുവോ ആ പരമാത്മാവു തന്നെയാണ്‌ ബ്രഹ്മം. 


153 





[റു  സത്യാര്‍ത്ഥപ്രകാശം 


ഉത്പത്തി - സ്ഥിതി - പ്രളയം 





അതിനെ അറിയുവാന്‍ ആഗ്രഹിക്കു. ജന്മാദ്യസ്ധയ 
യതഃ (വേദാന്ത സൂ. അ. 1. പാ. 1. സു. 2.) ഈ 
ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതിലയങ്ങള്‍ ഏതില്‍ 
നിന്ന്‌ ഉണ്ടാകുന്നുവോ ആ ബ്രഹ്മം തന്നെയാണ്‌ 
അറിയപ്പെടേണ്ടത്‌. 


ചോദ്യം:- ഈ ജഗത്ത്‌ ഈശ്വരനില്‍ നിന്നോ 
മറ്റു വല്ലതില്‍ നിന്നുമോ ഉണ്ടായത്‌? 


ഉത്തരം:- നിമിത്തകാരണമായ ഈശ്വരനില്‍ 
നിന്നാണ്‌ ഉത്ഭവിച്ചത്‌. എന്നാല്‍ ഇതിന്റെ ഉപാദാ 
നകാരണം പ്രകൃതിയാണ്‌. 
ചോദ്യം:- പ്രകൃതിയെ സൃഷ്ടിച്ചത്‌ ഈശ്വ 
൭? 
രനല്ലേഃ 
ഉത്തരം:-അല്ല. അത്‌ അനാദിയാണ്‌. 


ചോദ്യം:- എന്താണ്‌ അനാദിയെന്നു പറ 
ഞ്ഞാല്‍ അനാദിയായി എത്ത പദാര്‍ഥങ്ങള്‍ 
ഉണ്ട്‌? 

ഉത്തരം:- ആദികാരണമോ ഉത്ഭവസമയമോ 
ഇല്ലാത്തതാണ്‌ അനാദി. ഈശ്വരന്‍, ജീവന്‍, ജഗ 
ത്തിന്റെ കാരണം എന്നിവ മൂന്നും അനാദിയാണ്‌. 


ചോദ്യം:- ഇതിനു പ്രമാണം? 


ഉത്തരം:- 1. ദവ്വാ സുപര്‍ണാസയുജാ സഖായാ 
സമാനം വ്യക്ഷം പരിഷസ്വജാതേ; തയോരന്യഃ 
പിപ്പുലം സ്വാദ്വത്തൃനശനന്നസ്യോ അഭിചാക 
ശീതി. (99. 1. 164. 20) 


2, ശാശ്വതിഭ്യഃ സമാഭ്യഃ. (യജു. 40. 8) 


1 (ദ്വാ) (്രഹ്മം ജീവാത്മാവ്‌ ഇവ രണ്ടും (സു 
പര്‍ണ്ണാ) ചേതനത്വം പാലനത്വം മുതലായ ഗുണ 
ങ്ങളെക്കൊണ്ട്‌ തുല്യങ്ങളും (സയുജാ) വ്യാപ്യ 
വ്യാപകഭാവത്തോടു കൂടിയവയും (സഖായാ) പര 
സ്പരം മിത്രങ്ങളും സനാതനങ്ങളും അനാദികളും 
ആകുന്നു. കൂടാതെ (സമാനമ) അപ്രകാരം (വ്യ 
ക്ഷം) മുലരുപമായ അനാദി കാരണവും, ശാഖാ 
രൂപിയായ കാര്യയുക്തമായ വ്ൃക്ഷം- അതായത്‌, 
സ്ഥുലരുൂപത്തില്‍ പ്രകടമായി പ്രളയത്തില്‍ ഛിന്ന 
ഭിന്നമായിപ്പോകുന്നത്‌--മൂന്നാമത്തെ അനാദിപ 
ദാര്‍ഥം ആകുന്നു ഈ മൂന്നിന്റെയും ഗുണകര്‍മ 
സ്വഭാവങ്ങളും അനാദികളാണ്‌. ജീവ്രബഹ്മങ്ങളില്‍ 
ഒന്ന്‌, അതായത്‌ ജീവന്‍ വ്ൃക്ഷരൂപമായ ഈ 
ലോകത്തില്‍ പുണ്യപാപങ്ങളാകുന്ന ഫലങ്ങളെ 
(സ്വാദ്വത്തി) സ്വാദോടെ അനുഭവിക്കുന്നു. പരമാ 
ത്മാവാകട്ടെ, കര്‍മഫലങ്ങളെ (അനശ്നന്‍) അനു 
ഭവിക്കാതെ നാലുഭാഗത്തും-അകത്തും പുറത്തും 
സര്‍വ്രത-പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഈശ്വരന്‍ 


ജീവനില്‍ നിന്നും ജീവന്‍ ഈശ്വരനില്‍ നിന്നും 
ഭിന്നവും പ്രകൃതി ഇവരണ്ടില്‍ നിന്നു ഭിന്നരു 
പിയും ഇവ മൂന്നും അനാദികളും ആകുന്നു. 

2. (ശാശ്വചതിഭ്യഃ) അനാദികളും സനാതനങ്ങ 
ളുമായ ജീവാത്മാക്കളാകുന്ന തന്റെ പ്രജകള്‍ക്ക്‌ 
പരമാത്മാവ്‌ വേദം വഴി സകല വിദ്യകളേയും 
ബോധിപ്പിച്ചിട്ടുണ്ട. 

3. അജാമേകാം ലോഹിതശുക്ടകൃഷ്ണാം 
ബഹ്വിഃ പ്രജാഃ സ്യജ മാനാം സ്വരുപാഃ അജോ 
ഹ്യേകോ ജൂഷമാണോനുശേതേ ജഹാത്യേനാം 
ഭുക്തഭോഗാമജോന്യഃ (ശ്വേതാശ്വതരോപനിഷത്‌ 
4. 5) 

ഇത്‌ ഉപനിഷത്തിലുള്ള വചനമാകുന്നു. (്രകൃ 
തി, ജീവാത്മാവ്‌, പരമാത്മാവ്‌ ഈ മൂന്നും അജ 
ങ്ങള്‍- ഒരിക്കലും ജനിക്കാത്തവ- ആണ്‌. ഈ 
മൂന്നും സകല ലോകത്തിന്റെയും കാരണങ്ങളാ 
കുന്നു. ഇവയുടെ കാരണങ്ങളായി യാതൊന്നും 
ഇല്ല. അനാദിയായ ജീവാത്മാവ്‌ അനാദിയായ 
പ്രകൃതിയെ അനുഭവിച്ച്‌ അതില്‍ അകപ്പെട്ടു 
പോകുന്നു. പരമാത്മാവാകട്ടെ, അതിനെ ഭുജിക്കു 
കയോ അതില്‍ അകപ്പെടുകയോ ചെയ്യുന്നില്ല. 


പ്രകൃതിയുടെ രൂപം 
ഈശ്വരന്റെയും ജീവന്റെയും ലക്ഷണം ഈശ്വ 


രസ്വരൂപവിഷയത്തില്‍ പറഞ്ഞുകഴിഞ്ഞു. ഇനി 
പ്രകൃതിയുടെ ലക്ഷണം പറയാം:- 


സത്വരജസ്തമസാം സാമ്യാവസ്ഥാ പ്രക്ൃതിഃ 
പ്രകൃതേര്മഹാന്‍ മഹതോഹങ്കാരോഹങ്കാരാത്‌ 
പഞ്ച തന്മാരതാണ്യുഭയമിന്ദ്രിയം പഞ്ചതന്മാ 
ത്രേഭ്യഃ സ്ഥുലഭൂതാനി പുരുഷ ഇതി പഞ്ചവിശ 
തിരഗണഃ. (സാംഖ്ൃയദര്‍ശനം 1. 6൭) 

(സത്വം) ശുദ്ധം (രജഃ) മദ്ധ്യം (തമഃ) ജാഡ്യം 
അഥവാ ജഡത എന്നീ മുന്നു വസ്തുക്കള്‍ ഒന്നി 
ച്ചുചേര്‍ന്ന സംഘാതത്തിന്റെ പേരാണ്‌ പ്രകൃതി. 
പ്രകൃതിയില്‍ നിന്നു മഹത്തത്വം അഥവാ ബുദ്ധി 
യും, അതില്‍ നിന്ന്‌ അഹങ്കാരവും, അതില്‍ നിന്ന്‌ 
പഞ്ചതന്മാര്രകളും-പഞ്ചഭുതങ്ങളുടെ സൂക്ഷ്മരു 
പങ്ങള്‍-പത്ത്‌ ഇന്ദ്രിയങ്ങളും പതിനൊന്നാമത്തെ 
മനസ്സും, പഞ്ചതന്മാധ്രകളില്‍ നിന്നു പൃഥിവ്യാദി 
കളായ പഞ്ചഭൂതങ്ങളും, ഇങ്ങനെ ഇരുപത്തിനാ 
ലുകൂട്ടം ഉണ്ടാകുന്നു. ഇരുപത്തിയഞ്ചാമത്തേതായ 
പുരുഷന്‍ ജീവനും ഈശ്വരനുമാകുന്നു. ഇവയില്‍ 
പ്രകൃതി അവികാരിണിയും[] ' മഹത്തത്വം അഹ 
അകാരം, പഞ്ചതന്മാര്തകള്‍ എന്നിവ പ്രകൃതിയുടെ 





1. പ്രകൃതി കാരയ വസ്തുവല്ല എന്നര്‍ഥം 


154 


എട്ടാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





കാര്യങ്ങളും പ്രകൃതി, ഇന്ദ്രിയങ്ങള്‍, മനസ്സ്‌, സ്ഥൂല 
ഭൂതങ്ങള്‍ എന്നിവയുടെ കാരണവും ആകുന്നു. 
പുരുഷന്‍ മറ്റൊന്നിന്റേയും പ്രകൃതി-ഉപാദാനകാ 
രണം- അല്ല; മറ്റൊന്നില്‍ നിന്നുണ്ടാകുന്ന 
കാര്യവും അല്ല. 
ചാദ്യഠ:- 
1. സദേവ സോമ്യേദമ്രഗ ആസീത്‌. 
(ഛാന്ദോഗ്യം. 6. 2. 1) 
2. അസദ്വാ ഇദമ്ധ്ഗ ആസീത്‌. 
(തൈ. ഉ. പ്ര. ൧) 
3, ആത്തമൈവേദമ്ര്ഗ ആസീത്‌. 
(ബൃഹ 1. 2. 1.) 
4. ബ്രഹ്മവാ ഇദമഗ്ര ആസീത്‌. 
(ശത 1. 1.1. 1) 
ഇവയെല്ലാം ഉപനിഷത്തുകളിലുള്ള വാകൃ 
ങ്ങളാകുന്നു. ഹേശ്വേതകേതോ!] “ സൃഷ്ടിക്കു 
മുമ്പ്‌ ഈ ജഗത്ത്‌ 1. സത്തും 2 അസത്തും 3. 
ആത്മാവും 4. ്രഹ്മസ്വരുപവും ആയിരുന്നു. 
തുടര്‍ന്ന്‌:- തദൈക്ഷത ബഹുഃ സ്വാം പ്രജാ 
യേയേതി സോ/കാ മയത ബഹുഃ സ്യയാം പ്രജാ 
യേയേതി (തൈ. ഉ. പ്ര. 9) ആ പരമാത്മാവു 
തന്റെ ഇച്ചുകൊണ്ട്‌ അനേകം രൂപങ്ങള്‍ 
കൈക്കൊണ്ടു. 


സര്‍വം ഖല്ലിദം ധ്രഹ്മനേഹ നാനാസ്തി 
കിഞ്ചന] ” ഇതും ഉപനിഷത്തിലുള്ള വചനമാ 
ണ്‌. “ഇക്കാണുന്ന ജഗത്തു മുഴുവനും പ്രഹ്മമാ 
ണെന്നുള്ളതില്‍ സംശയമില്ല. അതില്‍ നാനാ 
പ്രകാരത്തിലുള്ള പദാര്‍ഥങ്ങള്‍ യാതൊന്നും 
ഇല്ല. ഏല്ലാം ര്രഹ്മം തന്നെയാണ്‌." 

ഉത്തരം:- ഈ വചനങ്ങള്‍ക്ക്‌ അനര്‍ഥം പറയു 
ന്നതെന്തിന്‌? എന്തെന്നാല്‍ അതേ ഉപനിഷത്തു 
കളില്‍ - (ഏവമേവ ഖലു) സോമ്യാന്നേന 
ശുങ്ഗേനാപോ മുലമമ്പിച്ചാദ്ഭിസ്ലോമൃ 
ശുങ്ഗേന തേജോമുലമമ്പിച്ച തേജസാ സോമ 
ശുങഗേന സന്മുലമമ്പിച്ച സന്മുലാഃ സോമ്യേമാഃ 
(സര്‍൪വാഃ) പ്രജാഃ സദായതനാഃ സത്പ്രതിഷ്ഠാഃ 





2 ഈ സംബോധന ആദ്യ ഉദ്ധരണിയോട്‌ ചേര്‍ന്നതാ 
ണ്‌. നാലിന്റെയും അര്‍ഥം ഒന്നിച്ചു പറഞ്ഞു എന്നേയുള്ളു. 


3. ഇത്‌ ഏതെങ്കിലും പ്രാമാണിക ഉപനിഷത്തിലെ വച 
നമല്ല. അതുകൊണ്ടാണ്‌ ജൈനാചാര്യന്മാര്‍, ക്യ്യതിമേണാ 
പ്യാഗമേന തസ്യൈവ പ്രതിപാദനാത്‌. ഉക്തംച സര്‍വം 
വൈഖലിദം ബ്രഹ്മ നേഹ നാനാസ്തികിഞ്ചന കൃത്രിമമായ 
ആഗമപ്രമാണത്താലും അതിനെ ഇങ്ങനെ പ്രതിപാദിച്ചിരി 
ക്കുന്നത്‌. പറയുകയാണ്‌. സര്‍വം ഖലിദം.... ഈ പ്രമാണം 
കള്ളമാണെന്നര്‍ഥം. (സ്യാദ്വാദമഞ്ജരി ടീകാ. ശ്ലോകം 13). 


155 


(ഛാന്ദോഗ്യം 6.8. 4൧) 


ശ്വേതകേതോ! അന്നരുപമായ പൃഥിവീകാര്യ 
ത്തില്‍ നിന്ന്‌ ജലരൂപത്താല്‍ മൂലകാരണത്തെ നീ 
അറിയുക. കാര്യരൂപമായ ജലത്താല്‍ തേജോരു 
പമായ മൂലകാരണത്തേയും, തേജോരൂപമായ 
കാര്യത്താല്‍ സ്രദ്രൂപകാരണമായ നിത്യമായ പ്രകൃ 
തിയേയും മനസ്സിലാക്കുക. സത്യസ്വരൂപമായ ഈ 
പകൃതി സകല ജഗത്തിന്റെയും മൂലകാരണവും 
നിവാസസ്ഥാനവുമാണ്‌. ഈ ജഗത്തു മുഴുവനും 
സൃഷ്ടിക്കുമുമ്പ്‌ അസത്തിനു തുല്യം ആയിരുന്നു. 
ജീവാത്മാവും ്രഹ്മവും പ്രകൃതിയില്‍ [] “ലയിച്ച്‌ 
വര്‍ത്തിച്ചിരുന്നു. ഒന്നിന്റെയും അഭാവം ഇല്ലായി 
രുന്നു. സര്‍വ്വം ഖലു എന്ന വചനം അമ്പ്‌ കുമ്പള 
ത്ത്‌, വില്ലു ചേപ്പാട്ട്‌ എയ്യാനുള്ള നായര്‍ പന്തളത്ത്‌ 
എന്നു പറഞ്ഞതുപോലെ ചേര്‍ച്ചയില്ലാത്തതാണ്‌. 

സര്‍വം ഖല്ലിദം ബ്രഹ്മ തജ്ജലാനിതി ശാന്ത 
ഉപാസീത (ഛാന്ദോഗ്യ 3. 14. 1) നേഹ 
നാനാസ്തി കിഞ്ചന ( കഠ. ഉ. 2. 4. 1.) 


ശരീരത്തിലുള്ള അവയവങ്ങള്‍ ശരീരവുമായി 
ചേര്‍ന്നിരിക്കുമ്പോള്‍ കാര്യക്ഷമവും വേര്‍പെടു 
മ്പോള്‍ നിഷ്കിയങ്ങളുമാകുന്നു. അതുപോലെ 
സന്ദര്‍ഭത്തിനു യോജിച്ച വാക്യങ്ങള്‍ മാര്രമേ 
അര്‍ഥസംപുഷ്ടമാകുന്നുള്ളൂു. ഒരു പ്രകരണത്തില്‍ 
നിന്നെടുത്ത്‌ വേറെ വല്ല വാക്യവുമായി കൂട്ടി 
ച്ചേര്‍ത്താല്‍ അവ നിരര്‍ത്ഥകങ്ങളാകും. ഇപ്പറഞ്ഞ 
വചനത്തിന്റെ അര്‍ഥം ഇതാണ്‌.- ജീവാത്മാവേ, 
നീ ബ്രഹ്മത്തെ ഉപാസിക്കുക. ഏതു പ്രഹ്മത്തില്‍ 
നിന്ന്‌ ജഗത്തിന്റെ ഉല്‍പ്പത്തി, സ്ഥിതി, ആദിയായ 
അസ്തിത്വം സംഭവിക്കുന്നുവോ ഏത്ൊന്നു 
സൃഷ്ടിച്ച്‌ ധാരണം ചെയ്കയാല്‍ ഈ ജഗത്ത്‌ 
വര്‍ത്തിക്കുന്നുവോ ഈ ജഗത്ത്‌ ഏതിന്റെ സഹ 
ചരിതമാണോ[] ” ആ ബ്രഹ്മത്തെ വിട്ട്‌ മറ്റൊ 
ന്നിനെ ഉപാസിക്കരുത്. ചേതനാമാത്രവും അഖ 
ണ്ഡവും ഏകരസവും ആയ ബ്രഹ്മത്തില്‍ മറ്റു 
പല വസ്തുക്കള്‍ യോജിച്ചിരിക്കുന്നില്ല. അവ 
യെല്ലാം അതാതിന്റെ സ്വരൂപത്തില്‍ വെവ്വേറെ 
ഈശ്വരനാകുന്ന ഏകാധാരത്തില്‍ വര്‍ത്തിക്കുന്നു. 

മൂന്നു കാരണങ്ങള്‍ 


ചോദ്യം:- ജഗത്തിന്‌ ഏരത കാരണങ്ങള്‍ 
ഉണ്ട്‌? 





4. ആശളേഷിച്ച്‌. 
ട ബ്രഹ്മത്തിന്റെ സഹചരിതം-കൂടെയുള്ളത്‌. 
വിട്ടുമാറാത്തത്‌ എന്നര്‍ഥം. 


ക 





ി 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ഉത്പത്തി - സ്ഥിതി - പ്രളയം 





ഉത്തരം:- മൂന്ന്‌. ഒന്നാമത്തേതു നിമിത്തം, 
രണ്ടാമത്തേത്‌ ഉപാദാനം, മുന്നാമത്തേതു സാധാ 
രണം. ആര്‍ ഉണ്ടാക്കുന്നതുകൊണ്ട്‌ ഉണ്ടാവുകയും 
ഉണ്ടാക്കാതിരുന്നാല്‍ ഉണ്ടാകാതിരിക്കുകയും 
ചെയ്യുന്നുവോ അയാളാണ്‌ നിമിത്തകാരണം. 
സ്വയം ഉണ്ടാകാതെ മറ്റൊന്നിനെ ഉണ്ടാക്കുന്നത്‌ 
എന്നര്‍ഥം. അതില്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ലയോ 
അവസ്ഥാന്തരം പ്രാപിച്ച്‌ ഉണ്ടാവുകയും വിഘടി 
ക്കുകയും ചെയ്യുന്നതേതോ അതാണ്‌ ഉപാദാന 
കാരണം. സാധാരണ കാരണം എന്നു പറയുന്നത്‌ 
ഉണ്ടാക്കുന്നതിന്‌ വഴിയും സാമാന്യ ലക്ഷ്യവുമാ 
കുന്നതിനെയാണ്‌. നിമിത്തകാരണം രണ്ടു വിധ 
ത്തിലുണ്ട്‌. സൃഷ്ടിയിലുള്ള സമസ്തവസ്തുക്ക 
ളെയും ഉപാദാനകാരണത്തില്‍ നിന്ന്‌ ഉണ്ടാക്കു 
കയും നിലനിര്‍ത്തുകയും നശിപ്പിക്കുകയും 
പ്രവര്‍ത്തിപ്പിക്കുകയും ചെയ്യുന്ന ഈശ്വരനാണ്‌ 
ഏറ്റവും മുഖ്യമായ ആദി നിമിത്തകാരണം. രണ്ടാ 
മത്തേത്‌, ഈശ്വരന്റെ സൃഷ്ടിയിലുള്ള വസ്തു 
ക്൭ളാല്‍ വിവിധ കാര്യാന്തരങ്ങളുണ്ടാക്കുന്ന 
സാധാരണ നിമിത്തകാരണമായ ജീവാത്മാവാണ്‌. 
സകല ലോകങ്ങളേയും നിര്‍മ്മിക്കുവാനുള്ള സാമ 
ശ്രിയായ പ്രകൃതിയെന്ന പരമാണുക്കളാണ്‌ 
ഉപാദാന കാരണം. അചേതനമായ അതിന്‌ സ്വയം 
ഉണ്ടാകുവാനോ നശിക്കുവാനോ കഴിവില്ല. അത്‌ 
മറ്റൊരാള്‍ ഉണ്ടാക്കിയാല്‍ ഉണ്ടാവുകയും നശി 
പ്പിച്ചാല്‍ നശിക്കുകയും ചെയ്യുന്നു. ചിലപ്പോള്‍ 
ജഡനിമിത്തത്തില്‍ നിന്ന്‌ ജഡവസ്തു ഉണ്ടാവു 
കയും ഇല്ലാതാവുകയും ചെയ്യാറുണ്ട്‌. ഈശ്വര രചി 
തമായ വിത്ത്‌ മണ്ണില്‍വീണ്‌ ജലം കിട്ടുമ്പോള്‍ 
മുളച്ച്‌ മരമായിത്തീരുന്നു. അഗ്നി മുതലായ അചേ 
തനവസ്തുക്കള്‍ നിമിത്തം അവ നശിക്കുകയും 
ചെയ്യുന്നു. എന്നാല്‍ ഇവയുടെ നിയമപൂര്‍വകമായ 
നിര്‍മ്മാണവും നാശവും ഈശ്വരന്റെയോ, ജീവ 
ന്റെയോ അധീനതയിലാണ്‌. ഒരു വസ്തുവിന്റെ 
നിര്‍മ്മാണത്തില്‍ ജ്ഞാനം, ദര്‍ശനം, ബലം 
ഹസ്തം മുതലായ വിവിധ സാധനങ്ങളും ദേശം, 
കാലം, ആകാശം എന്നിവയും സാധാരണ കാര 
ണങ്ങളാണ്‌. ഉദാഹരണത്തിന്‌ കുടം ഉണ്ടാക്കു 
മ്പോള്‍ കുശവന്‍ നിമിത്തകാരണവും, മണ്ണ്‌ ഉപാ 
ദാനനികാരണവും, റാട്ട്‌, ച്രകം തുടങ്ങിയ ഉപക 
രണങ്ങള്‍ സാമാന്യനിമിത്തവും ദേശം, കാലം, 
ആകാശം, പ്രകാശം, കണ്ണ്‌, കൈയ്യ്‌, ജ്ഞാനം, 
ക്രിയ എന്നിവയെല്ലാം സാധാരണ നിമിത്തകാര 
ണവും ആകുന്നു. ഈ മുന്നു കാരണങ്ങള്‍ 
കൂടാതെ യാതൊന്നും ഉണ്ടാവുകയോ നശിക്കു 


കയോ ഇല്ല. 
ഇശ്വരന്‍ ജഗത്തിന്റെ 
ഉപാദാനവും നിമിത്തവുമോ? 


ചോദ്യം:- നവീന വേദാന്തികള്‍ ഈശ്വരനെ 
ജഗത്തിന്റെ നിമിത്തകാരണമായും ഉപാദാനകാ 
രണമായും ഗണിക്കുന്നുണ്ടല്ലോ. 


യഥോര്‍ണ്ണനാഭി സൃജതേ ഗൃഹ്ണതേ ച (മു 
ണ്ഡ. 1. 1. ൬ ഇത്‌ ഉപനിഷദ്ധചനമാണ്‌. ചിലന്തി 
പുറമേനിന്നു യാതൊരു പദാര്‍ത്ഥവും എടുക്കാ 
തെ, തന്റെ ശരീരത്തില്‍ നിന്നു നിര്‍ഗളിക്കുന്ന 
നൂല്‍ കൊണ്ടു വലയുണ്ടാക്കി, അതില്‍ സ്വയം 
കളിച്ചു കൊണ്ടിരിക്കുന്നതുപോലെ ബ്രഹ്മവും 
തന്നില്‍ തന്നെ ജഗത്തിനെ സൃഷ്ടിച്ച്‌ സ്വയം 
ജഗത്സ്വരുപനായി ക്രീഡിച്ചു കൊണ്ടിരിക്കുക 
യാണ്‌. “ഞാന്‍ അനേക വിധത്തിലുള്ളവന്‍-ജ 
ഗദാകാരന്‍- ആയിത്തീരും”” എന്നിങ്ങനെ 
ഇച്ചിച്ച്‌ ആ പ്രഹ്മം തന്നെ കേവലം സങ്കല്പം 
കൊണ്ടുമാത്രം സര്‍വജഗത്വരുപനായി പരിണ 
മിക്കുകയാണു ചെയ്തിട്ടുള്ളത്‌. എന്തെന്നാല്‍:- 
ആദാവത്തേ ച യന്നാസ്തി വര്‍ത്തമാനേപി/തത്ത 
ഥാ.” മാണ്ഡുകൃകാരികയാണിത്‌. മുമ്പ്‌ ഉണ്ടാ 
കാത്തതും ഒടുവില്‍ ഇല്ലാത്തതുമായ വസ്തു 
വര്‍ത്തമാനത്തിലും ഇല്ലാത്തതാണ്‌. സൃഷ്ടി 
യുടെ ആദിയില്‍ ജഗത്ത്‌ ഉണ്ടായിരുന്നില്ല. 
ര്രഹ്മം ഉണ്ടായിരുന്നുതാനും. പ്രളയത്തിന്റെ 
അവസാനത്തില്‍ ലോകം നിലനില്ക്കുകയില്ല, 
ര്രഹ്മം മാത്രമേ ശേഷിക്കുകയുള്ളു. അപ്പോള്‍ 
വര്‍ത്തമാനകാലത്തില്‍ ജഗത്തു മുഴുവനും 
എന്തുകൊണ്ടു ര്രഹ്മമല്ല? 

ഉത്തരം:- നിങ്ങള്‍ പറയുന്നപ്രകാരം പ്രഹ്മം 
ജഗത്തിന്റെ ഉപാദാനകാരണമാണെങ്കില്‍, അത്‌ 
പരിണാമവിധേയവും അവസ്ഥാന്തരമുള്ളതും, മാറ്റ 
ത്തിനു വിധേയവും ആണെന്നു വരും. കൂടാതെ 
ഉപാദാനകാരണത്തിന്റെ ഗുണകര്‍മസ്വഭാവങ്ങള്‍ 
കാര്യത്തിലും വന്നുകൂടും. കാരണഗുണപൂര്‍വകഃ 
കാരൃഗുണോ ദൃഷ്ട (വൈ. ദ. 2. 1. 24) ഉപാദാ 
നകാരണത്തിന്റെ ഗുണങ്ങള്‍ക്കു സദൃശമായ 
ഗുണങ്ങള്‍ കാര്യത്തിലും ഉണ്ടാകും. (ബ്രഹ്മം സച്ചി 
ദാനന്ദസ്വരുപമാണ്‌. ജഗത്തു കാര്യരൂപമാകയാല്‍ 
അസത്തും ജഡവും ആനന്ദരഹിതവും ആണ്‌. 
ബ്രഹ്മം ജനിക്കാത്തതാണ്‌. ജഗത്ത്‌ ഉണ്ടായതാണ്‌. 
ര്രഹ്മം അദൃശ്യവും ജഗത്ത്‌ ദൃശ്യവുമാണ്‌. 
ര്രഹ്മം അഖണ്‍ഡധവും ജഗത്ത്‌ ഖണ്‍ണഡവുമാണ്‌. 
പൃഥിവി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ്രഹ്മത്തില്‍ 
നിന്ന്‌ ഉണ്ടായതാണെങ്കില്‍ അവയിലുള്ള ജഡ 


1506 


എട്ടാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





ത്വാദി ഗുണങ്ങള്‍ ബ്രഹ്മത്തിലും ഉണ്ടാകും. അവ 
അചേതനമായിരിക്കുന്നതുപോലെ (്രഹ്മവും 
അചേതനമാണെന്നു വരും. ഇശ്വരന്‍ ചേതനമാ 
കയാല്‍ പൃഥിവ്യാദികളും ചേതനമാണെന്നു വരും. 
ചിലന്തിയുടെ ഉദാഹരണം നിങ്ങളുടെ മതത്തെ 
സാധുകരിക്കുന്നതിനു പകരം, ഖണണ്‍്ഡിക്കു 
കയാണു ചെയുന്നത്‌. ജഡരൂപമായ ശരീരം 
നൂലിന്റെ ഉപാദാന കാരണമാണ്‌. ജീവാത്മാവ്‌ 
നിമിത്തകാരണവും അതും ഈശ്വരന്റെ അത്ഭുത 
കരമായ സൃഷ്ടിയുടെ മഹത്വമാണ്‌. മറ്റൊരു ശരീ 
രത്തില്‍ നിന്നും നൂലുണ്ടാക്കാന്‍ ജീവാത്മാവിനു 
സാധിക്കുന്നില്ല. അതുപോലെ തന്നെ, വ്യാപക 
മായ ബ്രഹ്മം തന്നിലുള്ളതും വ്യാപ്യവുമായ പ്രകൃ 
തി, പരമാണുക്കൾ എന്നീ കാരണങ്ങളില്‍ നിന്നു 
സ്ഥൂലജഗത്തിനെ സൃഷ്ടിച്ച്‌ ബാഹൃമായി സ്ഥൂല 
മാക്കിയിട്ട്‌ സ്വയം സാക്ഷിയായി അതിലെങ്ങും 
നിറഞ്ഞുനിന്ന്‌ ആനന്ദമയമായി വര്‍ത്തിക്കുന്നു. 
“ഞാന്‍ സകല ജഗത്തിനേയും സൃഷ്ടിച്ചു പ്രസി 
ദ്ധനാകും”” എന്നിങ്ങനെ ഈശ്വരന്‍ ഈക്ഷണം 
ചെയ്താല്‍ അതായത്‌ ആഗ്രഹിക്കുകയോ, ദര്‍ശി 
ക്കുകയോ, വിചാരിക്കുകയോ, കാമിക്കുകയോ 
ചെയ്തിട്ടുണ്ടെങ്കില്‍ അതിന്റെ താലപര്യമിതാണ്‌.- 
ജഗത്ത്‌ ഉണ്ടാകുമ്പോള്‍ മാര്രമേ ജീവാത്മാക്ക 
ളുടെ വിചാരം, ജ്ഞാനം, ധ്യാനം, ഉപദേശം, 
ശ്രവണം എന്നിയാല്‍ ഈശ്വരന്‍ പ്രസിദ്ധനാവു 
കയും അനേകം സ്ഥൂലപദാര്‍ത്ഥങ്ങളോടുകൂടി 
വര്‍ത്തിക്കുകയും ചെയ്യുന്നുള്ളൂ. പ്രളയാവസ്ഥ 
യില്‍ ഈശ്വരനും മുക്തരായ ജീവാത്മാക്കളുമ 
ല്ലാതെ മറ്റാരും രരഹ്മത്തെ അറിയുന്നില്ല. അതി 
നാല്‍ ഈ കാരിക(ശ്രമജന്ൃയമാണ്‌. സൃഷ്ടിക്കു 
മുമ്പുള്ള പ്രളയകാലത്ത്‌ ജഗത്ത്‌ ഉണ്ടായിരുന്നില്ല. 
സൃഷ്ടിയുടെ അവസാനത്തില്‍, അതായത്‌ പ്രള 
യത്തിന്റെ ആരംഭം മുതല്‍ അടുത്ത സൃഷ്ടി 
ഉണ്ടാകുന്നതുവരെ ജഗത്തിന്റെ കാരണം സൂക്ഷ്മ 
മായി അപ്രസിദ്ധമായിരിക്കുന്നു. 


തമ ആസീത്തമസാ ഗുള്‍ഹമഗ്രേ (ജു. 10. 129. 
3) ആസീദിദം തമോ ഭുതമപ്രജ്ഞാതമലക്ഷണം 
അപ്രതര്കൃമ വിജേഞയം പ്രസുപ്തമിവ 
സര്‍വത (മനു. 1. 5) 

ഈ ജഗത്തു മുഴുവനും സൃഷ്ടിക്കുമുമ്പത്തെ 
പ്രളയത്തില്‍ അന്ധകാരത്താല്‍ ആവ്യൃത(ആച്ഛാ 
ദിത)മായിരുന്നു. പ്രളയാരംഭശേഷവും അങ്ങനെ 
തന്നെയായിരിക്കും. ആ സമയത്ത്‌ ഇതാരുടെയും 
അറിവിലോ, ഭാവനയിലോ കൊണ്ടുവരാനോ 
ഇന്ദ്രിയവേങ്യമാകാനോ തക്കവണ്ണം, സ്പഷ്ടമായ 


ചിഹ്നങ്ങളോടു കൂടിയതും ആയിരുന്നില്ല. ആവു 
കയുമില്ല. വര്‍ത്തമാനകാലത്തില്‍ മാത്രമേ ജഗ 
ത്തിനെ അറിയാന്‍ കഴിയൂ. സ്പഷ്ടമായ അടയാ 
ളങ്ങളോടുകൂടി അറിയാറാവുമ്പോള്‍ മാത്രമേ ഉള്ള 
തുപോലെ അറിയാന്‍ കഴിയുകയുള്ളു. അതിനാല്‍ 
കാരികാ രചയിതാവ്‌ വര്‍ത്തമാനത്തിലും ജഗ 
ത്തിന്‌ അഭാവം ഉണ്ടെന്നു പറഞ്ഞത്‌ തീര്‍ത്തും 
അപ്രാമാണികമാണ്‌. സൂക്ഷ്മമായി അറിയുന്ന 
യാള്‍ പ്രമാണങ്ങള്‍ മുഖേന അറിയുന്നതും പ്രാപി 
ക്കുന്നതും ഒരിക്കലും വിപരീത വിധത്തിലാകാന്‍ 
വഴിയില്ല. 
സൃഷ്ടിയുടെ പ്രയോജനം 

ചോദ്യം:- ജഗത്തിനെ നിര്‍മ്മിക്കുന്നതു 

കൊണ്ട്‌ ഇവശ്വരനന്‍ എന്താണ്‌ പ്രയോജനം? 


ഉത്തരം:- നിര്‍മ്മിക്കാതിരിക്കുന്നതുകൊണ്ട്‌ 
എന്താണു പ്രയോജനം? 


ചോദ്യം:- ജഗത്തിനെ നിര്‍മ്മിക്കാതിരുന്നാല്‍ 
ഈശ്വരന്‍ ആനന്ദത്തില്‍ നിമഗ്ഗനാകാം. ജീവാ 
ത്മാക്കള്‍ക്കു സുഖദുഃഖങ്ങള്‍ ഉണ്ടാവുകയു 
മില്ല. 

ഉത്തരം:- അലസരും ദരിദ്രരുമായ ആളുകളേ 
ഇങ്ങനെ പറയൂ. പുരുഷാര്‍ഥികള്‍ പറയുകയില്ല. 
പ്രളയാവസരത്തില്‍ ജീവാത്മാക്കള്‍ക്ക്‌ സുഖമോ 
ദുഃഖമോ? സൃഷ്ടിയിലെ സുഖദുഃഖങ്ങളെ താര 
തമ്യം ചെയ്തുനോക്കിയാല്‍ സുഖം ദുഃഖത്തേ 
ക്കാള്‍ എത്രയോ മടങ്ങ്‌ അധികമാണ്‌ എന്നു 
കാണാം. സൃഷ്ടിയുള്ളപ്പോള്‍ അനേകം പരിശു 
ദ്ധരായ ജീവാത്മാക്കള്‍ മോക്ഷോപായങ്ങള്‍ സാധ 
നചെയ്ത്‌ മോക്ഷത്തിന്റെ ആനന്ദം നേടുന്നു. 
കൊള്ളരുതാത്തവര്‍ സദാ ഉറങ്ങിക്കിടക്കുന്നതു 
പോലെ പ്രളയത്തില്‍ ജീവാത്മക്കള്‍ നിഷ്ക്രിയ 
രായിരിക്കുന്നു. പൂര്‍വസൃഷ്ടിയിലെ ജീവാത്മാ 
ക്കള്‍ക്കു പുണ്യപാപകര്‍മങ്ങളുടെ ഫലം കൊടു 
ക്കുവാന്‍ ഈശ്വരന്‍ എങ്ങനെ കഴിയും? ജീവാത്മാ 
ക്കള്‍ അതെങ്ങനെ അനുഭവിക്കും? കണ്ണു 
കൊണ്ടെന്തു പ്രയോജനം എന്ന ചോദ്യത്തിന്‌ 
കാഴ്ച എന്നല്ലേ ഉത്തരം പറയു? അതുപോലെ, 
ജഗത്സൃഷ്ടിക്കുള്ള ജ്ഞാനം, ബലം, ക്രിയാ 
ശക്തി എന്നിവ ഈശ്വരനുള്ളതുകൊണ്ട്‌ ജഗ 
ത്നിര്‍മാണമല്ലാതെ മറ്റെന്തു പ്രയോജനം? വേറെ 
പ്രയോജനമുണ്ടെന്നു പറയുവാന്‍ കഴിയുകയി 
ല്ലല്ലോ? കൂടാതെ ഈശ്വരന്റെ ന്യായം, ദയ മുത 
ലായ ഗുണങ്ങള്‍ സൃഷ്ടിയിലെ സാര്‍ഥകമാവു 
കയുള്ളു. ഈശ്വരന്റെ അനന്തമായ സാമര്‍ഥ്യം ജഗ 


157 





[റു  സത്യാര്‍ത്ഥപ്രകാശം 


ഉത്പത്തി - സ്ഥിതി - പ്രളയം 





ത്തിന്റെ സൃഷ്ടി സ്ഥിതി പ്രളുയങ്ങളുടെ നിര്‍വ 
ഹഞത്തിലൂടെ മാത്രമേ സഫലമാവു. കണ്ണിന്റെ 
സ്വാഭാവിക ഗുണമാണ്‌ കാഴ്ച. അതുപോലെ 
ഈശ്വരന്റെ സ്വാഭാവികഗുണം ജഗത്തിനെ 
സൃഷ്ടിച്ച്‌ ജീവാത്മാക്കള്‍ക്കെല്ലാം അസംഖ്യം 
പദാര്‍ഥങ്ങള്‍ നല്കി പരോപകാരം ചെയ്യുകയ 
ത്രേ. 

ചോദ്യം:- വിത്തോ മരമോ ആദ്യം ഉണ്ടായത്‌? 


ഉത്തരം:- വിത്താണ്‌. എന്തെന്നാല്‍ വിത്ത്‌, 
ഹേതു, നിദാനം, നിമിത്തം, കാരണം മുതലായ 
പദങ്ങളെല്ലാം ഒരേ അര്‍ഥത്തെ കുറിക്കുന്നു. 
വിത്ത്‌ എന്നതു കാരണത്തിന്റെ മറ്റൊരു പര്യായം 
മാര്രം. അതിനാല്‍ അതു കാര്യത്തിനു മുമ്പു 
തന്നെ ഉണ്ടാകണം. 


ചോദ്യം:- സര്‍വശക്തിമാനാകയാല്‍ ഇരശ്വ 
രന്‌ കാരണങ്ങളേയും ജീവാത്മാക്കളേയും 
ഉത്പാദിപ്പിക്കുവാന്‍ കഴിയും. കഴിയുകയില്ലെ 
രില്‍ സര്‍വശക്തിമാനായിരിക്കുകയില്ല. 


ഉത്തരം:- സര്‍വശക്തിമാന്‍ എന്നതിന്റെ 
അര്‍ഥം മുമ്പ്‌ എഴുതിയിട്ടുണ്ട്‌. അസംഭവമായ 
കാര്യങ്ങള്‍ കൂടിചെയ്യുന്നതാണോ സര്‍വശക്തി 
മാന്‍ എന്നു പറയുന്നതിനു കാരണം? കാരണം 
കൂടാതെ കാര്യം നിര്‍മിക്കുക മുതലായ അസം 
ഭവ കൃത്യങ്ങള്‍ നടത്തുവാന്‍ ഒരാള്‍ക്കു കഴിയു 
മെങ്കില്‍ യാതൊരു കാരണവും കൂടാതെ മറ്റൊരു 
ഈശ്വരനെ സൃഷ്ടിക്കുവാനോ, ആത്മഹത്യ 
ചെയ്യാനോ, ദുഃഖിതനാകുവാനോ അന്യായകാ 
രിയും അപരിശുദ്ധനും ദുരാചരിയും ആയിത്തീ 
രുവാനോ ശക്തനാകുമോ ഇല്ലയോ? അഗ്നിയുടെ 
ചൂട്‌, വെള്ളത്തിന്റെ തണുപ്പ്‌ മുതലായ സ്വാഭാവി 
കനിയമങ്ങളെ മാറ്റുവാനും പൃഥിവ്യാദി ജഡവ 
സ്തുക്കളെ വിപരീതഗുണമുള്ളവയാക്കുവാനും 
ഈശ്വരനുകൂടി കഴിയുകയില്ല. ഈശ്വരന്റെ നിയ 
മങ്ങള്‍ സത്യവും പൂര്‍ണവുമാകയാല്‍ അവ പരി 
വര്‍ത്തനം ചെയ്യാന്‍ സാധ്യമല്ല. അതിനാല്‍ സര്‍വ 
ശക്തിമാന്‍ എന്നതിന്റെ അര്‍ഥം മറ്റാരുടെയും 
സഹായം കൂടാതെ സ്വന്തം കാര്യങ്ങള്‍ പൂര്‍ണ 
മായി ചെയ്യുവാന്‍ ശക്തന്‍ എന്നാണ്‌. 


നിരാകാരന്‍- സാകാരനല്ല 


ചോദ്യം:- ഈശ്വരന്‍ സാകാരനോ നിരാകാ 
രനോഃ നിരാകാരനാണെങ്കില്‍ കൈയ്യും മറ്റ്‌ ഉപ 
കരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്‌ ജഗത്‌ 
സൃഷ്ടി സാധ്യമേയല്ല. സാകാരനാണെങ്കില്‍ 
ഈ ദോഷമില്ല. 


ഉത്തരം:- ഈശ്വരന്‍ നിരാകാരനാകുന്നു. 
സാകാരന്‍ അതായത്‌ ശരീരമുള്ളവന്‍ ആണെ 
ങ്കില്‍ അത്‌ ഈശ്വരനല്ല. എന്തെന്നാല്‍ ശരീരമു 
ള്ളവന്‍ ശക്തിയില്‍ പരിമിതിയും ദേശം, കാലം 
എന്നിവയില്‍ പരിച്ഛിന്നതയും, വിശപ്പ്‌, ദാഹം 
ഛേദനം, ഭേദനം, ശിതോഷ്ണംജവരം പീഡ മുത 
ലായവയും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതില്‍ 
ജീവന്റെ ഗുണങ്ങളല്ലാതെ ഈശ്വരന്റെ ഗുണങ്ങ 
ളൊന്നും ഒരിക്കലും ചേരുകയില്ല. സാകാരരായ- 
അഥവാ ശരീരമുള്ളവരായ നാം- ധ്രസരേണു 
അണു പരമാണു പ്രകൃതി എന്നിവയെ സ്വാധീന 
മാക്കുവാന്‍ ശക്തരാകാത്തതുപോലെ സ്ഥൂലദേ 
ഹമുള്ള ഈശ്വരനും ആ സൂക്ഷ്മപദാര്‍ത്ഥങ്ങ 
ളില്‍ നിന്ന്‌ സ്ഥൂലജഗത്തിനെ സൃഷ്ടിക്കുവാന്‍ 
ശക്തനാവുകയില്ല. ഭാതിക ഇന്ദ്രിയങ്ങളും 
കൈകാലുകള്‍ മുതലായ അവയവങ്ങളും ഇല്ലെ 
ങ്കിലും അളവറ്റ ബലപരാക്രമങ്ങളുള്ള ഈശ്വരന്‍ 
അവയേക്കൊണ്ട്‌ ജീവാത്മാവിനും പ്രകൃതിക്കും 
അശക്ൃയമായ സകല കര്‍മങ്ങളും ചെയ്യുവാന്‍ 
ശക്തനാകുന്നു. പ്രകൃതിയേക്കാള്‍ സൂക്ഷ്മതര 
നായി പ്രകൃതിയിലെങ്ങും വ്യാപിച്ച്‌ വര്‍ത്തിച്ച്‌ 
ര്രകൃതിയെ ജഗത്തിന്റെ ആകൃതിയിലാക്കുക 
യാണ്‌ ഈശ്വരന്‍ ചെയ്യുന്നത്‌. 


ചോദ്യം:- മനുഷ്യരുടേയും മറ്റും അച്ഛനമ്മ 
മാര്‍ ആകാരമുള്ളവരാണ്‌. അവരുടെ സന്താന 
ങ്ങളും സാകാരരാണ്‌. അവര്‍ നിരാകാരരാണെ 
ജങചില്‍ അവരുടെ മക്കളും നിരാകാരരായിരിക്കും. 
അതുപോലെ ഈശ്വരന്‍ നിരാകാരനാണെങ്കില്‍ 
ഈശ്വരന്‍ സൃഷ്ടിച്ച ജഗത്തും നിരാകാരമായി 
രിക്കണം. 


ഉത്തരം:- ഈ സംശയം ഒരു കുഞ്ഞിന്റേതുപോ 
ലുണ്ട്‌. ഈശ്വരന്‍ ജഗത്തിന്റെ ഉപാദാനകാരണമല്ല 
നിമിത്തകാരണമാണെന്ന്‌ ഇപ്പോള്‍ പറഞ്ഞതേയു 
ള്ളു. സ്ഥുലരൂപത്തിലുള്ള പ്രകൃതിയും പരമാണു 
ക്കളുമാണ്‌ ജഗത്തിന്റെ ഉപാദാനകാരണം. അവ 
തീര്‍ത്തും നിരാകാരങ്ങളല്ല. അവ ഈശ്വരനേ 
ക്കാള്‍ സ്ഥൂലവും മറ്റുള്ള കാരൃവസ്തുക്കളേക്കാള്‍ 
സൂക്ഷ്മവുമാണ്‌. 

ചോദ്യം:- കാരണം കുടാതെ കാര്യം സൃഷ്ടി 
ക്കുവാന്‍ ഈശ്വരനു കഴിവില്ലേഃ 


ഉത്തരം:- ഇല്ല. എന്തെന്നാല്‍, അഭാവത്തിന്റെ 
ഭാവം- ഇല്ലാത്തത്‌, ഉണ്ടാവുക എന്നത്‌- തീര്‍ത്തും 
അസംഭവമാണ്‌. വന്ധ്യയുടെ പുര്തനും വേറൊരു 
വന്ധ്യയുടെ പുര്തിയും തമ്മില്‍ വിവാഹം ചെയ്യു 
ന്നതു ഞാന്‍ കണ്ടു. അവര്‍ മനുഷ്യന്റെ കൊമ്പു 


158 


എട്ടാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പ്പകാശം 4൭ 





കൊണ്ടുണ്ടാക്കിയ ഒരു വില്ലു പിടിച്ചിരുന്നു. അവര്‍ 
രണ്ടുപേരും ആകാശപുഷ്പം കൊണ്ടുള്ള 
മാലകള്‍ ധരിച്ചിരുന്നു. അവര്‍ ഇരുവരും ഗന്ധര്‍വ 
നഗരത്തില്‍ പാർക്കുകയും കാനല്‍ ജലത്തില്‍ 
കുളിക്കുകയും ചെയ്തു. ആ ഗന്ധര്‍വനഗരത്തില്‍ 
മേഘമില്ലാതെ തന്നെ മഴയും മണ്ണുകൂടാതെ 
തന്നെ സകലസസ്യവിളകളും മറ്റും ഉണ്ടായി 
രുന്നു” എന്നുപറയുമ്പോലെയേയുള്ളു. കാരണം 
കൂടാതെ കാര്യം ഉണ്ടായി എന്നു പറയുന്നതും, 
“മമ മാതാപിതര നസ്തോഹമേവ ജാതഃ 
മുഖേ ജിഹ്വാ നാസ്തിവദാമി ച്‌” എനിക്ക്‌ 
അച്ഛനും അമ്മയും ഇല്ല. ഞാന്‍ ഇങ്ങനെയങ്ങു 
ണ്ടായി. എനിക്കു നാവില്ലെങ്കിലും ഞാന്‍ സംസാ 
രിക്കുന്നു. മാളത്തില്‍ പാമ്പ്‌ ഇല്ലായിരുന്നെങ്കിലും 
പുറത്തു വന്നു. ഞാനും ഇവരും ഒരിടത്തും ഉണ്ടാ 
യിരുന്നില്ല. എങ്കിലും ഞങ്ങളിങ്ങു വന്നു. ഇപ്ര 
കാരമുള്ള നടക്കാത്ത കാര്യങ്ങള്‍ ഉന്മത്തഗീതം 
അഥവാ ഭ്രാന്തു പറയലാണ്‌. 
കാരണത്തിനു കാരണമില്ല. 


ചോദ്യം:- കാരണം കൂടാതെ കാര്യം ഉണ്ടാ 
വുകയില്ലെങ്കില്‍ കാരണത്തിന്റെ കാര്യം 
എന്താണ്‌? 

ഉത്തരം:- കേവലം കാരണരൂപം മാര്രമായവ 
മറ്റൊന്നിന്റെയും കാര്യമാകുന്നില്ല. ഒന്നിന്റെ കാര 
ണവും വേറൊന്നിന്റെ കാര്യവും ആകുന്നവ മറ്റൊ 
രിനമായി[] ” അറിയപ്പെടുന്നു. പൃഥിവി ഗൃഹം മുത 
ലായവയുടെ കാരണവും ജലം മുതലായവയുടെ 
കാര്യവുമാണ്‌. എന്നാല്‍ മൂലകാരണമായ പ്രകൃ 
തിക്ക്‌ വേറെ കാരണമില്ല. അത്‌ അനാദിയാണ്‌. 


മൂലേ മുലാഭാവാദമുലം (സാംഖ്യ. 1. ൭) 


വേരിന്‌ വേര്‍ അതായതു കാരണത്തിനു കാരണം 
ഇല്ല. അതിനാല്‍ കാരണമില്ലാത്തത്‌ എല്ലാ കാര്യ 
ങ്ങളുടേയും കാരണമാകുന്നു. എന്തെന്നാല്‍ ഏതെ 
ങ്കിലും ഒരു കാര്യം ഉണ്ടാകുന്നതിനു മുമ്പ്‌ അതിനു 
മൂന്നു കാരണങ്ങള്‍ അവശ്യം വേണം. വസ്ത്രം 
നെയ്യുന്നതിന്‌ നെയ്ത്തുകാരന്‍, നൂല്‍, തറിയ്ര്ന്ര 
ങ്ങള്‍ മുതലായവ വേണം. അതുപോലെ ജഗ 
ത്തിന്റെ ഉത്പത്തിക്കുമുമ്പ്‌ ഈശ്വരന്‍, പ്രകൃതി, 
കാലം, ആകാശം, ജീവാത്മാക്കള്‍ എന്നിവയെല്ലാം 
അനാദിയായി ഉണ്ടെങ്കിലേ ജഗത്തിന്റെ ഉത്പത്തി 
ഉണ്ടാവുകയുള്ളു. ഇവയില്‍ ഏതെങ്കിലും ഒന്നിന്റെ 
അഭാവത്തില്‍ ജഗത്ത്‌ ഉണ്ടാവുകയില്ല. 





6 പ്രകൃതി - വികൃതി എന്നര്‍ഥം 
7 സൂത്രം 1.44 


അത്ര നാസ്തികാ ആഹുഃഃ:- നാസ്തികര്‍ പറ 
യുന്നു. 

1. ശൂന്യം തത്വം ഭാവോ പി വിനശ്യതി 
വസ്തു ധര്‍മത്വാദ്ധിനാശസ്യ[്‌] ' (സാംഖ്യം) 


2. അഭാവാത്ഭാവോത്പത്തിരനാനുപമ്യദ്യ 
പ്രാദുരഭാവാത്‌. 

3, ഈശ്വരഃ കാരണം പുരുഷകര്‍മാഫല്യദര്‍ശ 
നാത്‌. 

4. അനിമിത്തതോ ഭാവോത്പത്തിഃ കണ്ടക 
തൈക്ഷണ്യയാദി ദര്‍ശനാത്‌. 


5. സര്‍വമനിത്ൃമുത്പത്തി വിനാശധര്‍മക 
ത്വാത്‌ 


6. സര്‍വം നിത്യം പഞ്ചഭുതനിതൃത്വാത്‌. 

7, സര്‍വം പ്ൃഥഗ്‌ ഭാവലക്ഷണ പ്ൃഥക്ത്വാത്‌ 

8. സരര്‍വമഭാവോ ഭാവേഷ്ചിതരേതരാഭാവ 
സിദ്ധേഃ (ന്യായ. 4. 1] ” 

നാസ്തികര്‍ പറയുന്നു:- 

(നാം നാസ്തികന്‍) ശുന്ൃം എന്നൊരു 
പദാര്‍ത്ഥമേയുള്ളു. സൃഷ്ടിക്കുമുമ്പ്‌ ശുന്ൃമാ 
യിരുന്നു. സൃഷ്ടിക്കു ശേഷവും ശുന്യമേ ഉണ്ടാ 
വു. എന്തെന്നാല്‍ ഇപ്പോഴുള്ള ഭാവം -അഥവാ 
വര്‍ത്തമാനത്തിലുള്ള വസ്തു- ഇല്ലാതാകു 
മ്പോള്‍ ശുന്ൃയതയേ ശേഷിക്കു. 


ഉത്തരം:- ആകാശം അദൃശ്യമായിട്ടുള്ളത്‌. ഒഴി 
ഞ്ഞിടം, ബിന്ദു എന്നിവയ്ക്കെല്ലാം ശൂന്യമെന്നു 
പറയുന്നു. ശൂന്യം അചേതനവസ്തുവാണ്‌. ഈ 
ശൂനൃത്തില്‍ എല്ലാ പദാര്‍ഥങ്ങളും അദൃശ്ൃമാണ്‌. 
ഒരു ബിന്ദുവില്‍ നിന്നു രേഖയും പലരേഖകളെ 
ക്കൊണ്ട്‌ വൃത്താകാരവും ഉണ്ടാകുന്നതുപോലെ 
ഭൂമി, പര്‍വതം, മുതലായവയെല്ലാം ഈശ്വരന്റെ രച 
നയില്‍ നിന്നുണ്ടാകുന്നു. കൂടാതെ ശൂന്യത്തെ 
അറിയുന്നവന്‍ ശൂന്യനായിരിക്കുകയുമില്ല. 


രണ്ടാം നാസ്തികന്‍:- അഭാവത്തില്‍ 
നിന്നാണ്‌ ഭാവം ഉണ്ടാകുന്നത്‌. വിത്തിനെ വിക 
സിപ്പിക്കാതെ മുള ഉണ്ടാകുന്നില്ല. വിത്തു 
പിളര്‍ന്നുനോക്കിയാല്‍ അതില്‍ മുള കാണുന്നി 
ലവ. അങ്കുരം കാണാത്തതുകൊണ്ട്‌ അഭാവത്തില്‍ 
നിന്നാണ്‌ ഭാവം ഉണ്ടാകുന്നതെന്നു വരുന്നു. 


ഉത്തരം:- ബീജത്തെ വികസിപ്പിക്കുന്നതേതോ 
അത്‌ ആദ്യം തന്നെ ബീജത്തില്‍ ഉണ്ടായിരുന്നു. 





8. ന്യായദര്‍ശനം 24-0൦ അധ്യായം ആഹ്നികം 1. 
സൂധ്തങ്ങള്‍ 14, 19, 22, 25, 29, 34, 37, 39 


159 





൪ സത്യാര്‍ത്ഥപ്രകാശം 


ഉത്പത്തി - സ്ഥിതി - പ്രളയം 





അല്ലെങ്കില്‍ ഒരിക്കലും മുളയ്ക്കുകയില്ല. 
കര്‍മഫലം 


മുന്നാം നാസ്തികന്‍:- കര്‍മം ചെയ്യുന്നതു 
കൊണ്ട്‌ ഫലം ഒരുവന്‌ കിട്ടുന്നില്ല. എര്രയോ 
കര്‍മങ്ങള്‍ നിഷ്ഫലമായി കാണുന്നുണ്ട്‌ അതി 
നാല്‍ കര്‍മഫലപ്രാപ്തി ഈശ്വരാധീനമാണെന്ന്‌ 
അനുമാനിക്കാം. ഏതു കര്‍മത്തിന്റെ ഫലം 
കൊടുക്കണമെന്ന്‌ ഈശ്വരനു തോന്നുന്നുവോ 
അതിന്റെ ഫലം മാര്തം നല്‍കുന്നു. 
കൊടുക്കാനിഷ്ടമില്ലാത്ത കര്‍മത്തിന്റെ ഫലം 
കൊടുക്കുന്നില്ല. അതിനാല്‍ കര്‍മഫലം ഇരശ്വ 
രാധീനമാണ്‌. 


ഉത്തരം:- കര്‍മഫലം ഈശ്വരാധീനമാണെ 
ങ്കില്‍ കര്‍മം ചെയ്യാതെ തന്നെ ഈശ്വരന്‍ എന്തു 
കൊണ്ടു ഫലം നല്‍കുന്നില്ല? അതുകൊണ്ട്‌ എന്തു 
കര്‍മമാണോ മനുഷ്യര്‍ ചെയ്യുന്നത്‌ അതിന്റെ ഫല 
മാണ്‌ ഈശ്വരന്‍ കൊടുക്കുന്നത്‌. അതിനാല്‍ സ്വത 
ന്ത്രനായി - സ്വേച്ഛാപൂര്‍വം- ഈശ്വരന്‍ കര്‍മഫലം 
കൊടുക്കുന്നില്ല. ജീവന്‍ ചെയ്യുന്ന കര്‍മങ്ങള്‍ക്ക 
നുസരിച്ച്‌ ഈശ്വരന്‍ ഫലം നല്‍കുന്നു. 


നാലാം നാസ്തികന്‍:- കാരണം കൂടാകെ 
പദാര്‍ഥങ്ങള്‍ ഉണ്ടാകുന്നു. മുള്ളിലവു 
പോലുള്ള ചില മരങ്ങള്‍ക്ക്‌ ആണിപോലുള്ള 
മുള്ളുകളുണ്ട്‌] ” സൃഷ്ടിയുടെ ആരംഭം ഉണ്ടാ 
കുമ്പോഴെല്ലാം ശരീരാദിവസ്തുക്കള്‍ കാരണം 
കൂടാതെ ഉണ്ടാകുന്നുവെന്ന്‌ ഇതില്‍ നിന്നു 
ഗ്രഹിക്കാം. 

ഉത്തരം:-ഏതില്‍ നിന്നാണോ ഒരു വസ്തു 
വിന്റെ ഉത്പത്തി. അതാണ്‌ അതിന്റെ കാരണം. 
മുള്ളിലവിലല്ലാതെ മുള്ളുണ്ടാകാത്തതെന്തുകൊ 
ണ്ടാണ്‌? 

അഞ്ചാം നാസ്തികന്‍:- സകലവസ്തുക്കളും 
ഉത്പത്തിയും വിനാശവും ഉള്ളവയാണ്‌. അതി 
നാല്‍ എല്ലാം അനിത്ൃയമാകുന്നു. 


ശ്ലോകാര്‍ദ്ധേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥ 
കോടിഭിഃ ര്രഹ്മസത്യം ജഗന്മിഥ്യാ ജീവോ 
ര്രഹ്മമൈവനാപരഃ 


ഏതോഗന്ഥത്തിലുള്ളതഠാണ്‌ ഈ 





9. ഇതിന്‌ കര്‍മഫലം കാരണമാകുന്നില്ലെന്നര്‍ഥം. 

10. അഷ്ടാവ്രര ഗീത ശ്ലോകം 5. 
ശങ്കരാചാര്യരുടേതെന്ന്‌ പറയപ്പെടുന്ന ബ്രഹ്മനാമാവലി 
സ്തോത്രം ശ്ലോകം 20ല്‍ “(്രഹ്മ സത്യം ജഗന്മിഥ്യാ 


ജീവോ പ്രഹ്മമൈവനാപരഃ.” എന്നു പാഠം. 


ശ്ലോകം. ” ഇക്കാലത്തെ വേദാന്തികള്‍ അഞ്ചാ 
മത്തെ നാസ്തികന്റെ കൂട്ടത്തില്‍ പെടും എന്തെ 
ന്നാല്‍ അവര്‍ പറയുന്നത്‌:- പ്രഹ്മം സത്യവും 
ജഗത്ത്‌ മിഥ്യയും ആണ്‌. ജീവനും ബ്രഹ്മവും 
തമ്മില്‍ ഭേദമില്ല. അനേകകോടി ഗ്രന്ഥങ്ങളുടെ 
സിദ്ധാന്തമാണിതെന്നത്രേ. 


ഉത്തരം:- എല്ലാ പദാര്‍ഥങ്ങളുടെയും അനി 
തൃത നിത്യമാണെങ്കില്‍ എല്ലാം അനിത്യമാകാന്‍ 
വഴിയില്ല. 

ചോദ്യം:- എല്ലാത്തിന്റെയും അനിതൃതയും 
അനിത്ൃയമാണ്‌. അഗ്ഥി വിറകിനെ ഏരിച്ചിട്ട്‌ 
സ്വയം കെട്ടുപോകുന്നതുപോലെ. [] " 


ഉത്തരം:- പ്രത്യക്ഷമായി കാണാന്‍ കിട്ടുന്ന 
വസ്തു വര്‍ത്തമാനകാലത്തില്‍ അനിത്യമാ 
ണെന്നും പരമസൂക്ഷ്മമായ കാരണം നിത്യമ 
ല്ലെന്നും ഒരിക്കലും പറഞ്ഞുകൂടാ. ജഗത്തിന്റെ 
ഉല്‍പത്തി ബ്രഹ്മത്തില്‍ നിന്നാണെന്നു വേദാന്തി 
കള്‍ വിശ്വസിക്കുന്ന പക്ഷം ബ്രഹ്മം സത്യമായ 
തുകൊണ്ട്‌ അതില്‍ നിന്നുണ്ടാകുന്ന കാര്യം ഒരി 
ക്കലും മിഥ്യയാവുകയില്ല. സ്വപ്നംപോലെയും 
കയറില്‍ സര്‍പ്പം പോലെയും വെറും സങ്കല്പമാ 
ണെന്നു പറയുന്നതും യുക്തിക്കുനിരക്കുന്നതല്ല. 
എന്തെന്നാല്‍ സങ്കല്പം ഗുണമാണ്‌. ഗുണത്തില്‍ 
നിന്നു ദ്രവ്യം ഉണ്ടാവുകയില്ല. ഗുണം ദ്രവ്യത്തില്‍ 
നിന്നുവേറിടുകയുമില്ല. സങ്കല്പത്തിന്റെ കര്‍ത്താവ്‌ 
നിത്യനാണെങ്കില്‍ സങ്കല്പവും നിത്യമായിരിക്ക 
ണം. അല്ലെങ്കില്‍ സങ്കല്‍പത്തിന്റെ കര്‍ത്താവും 
അനിത്യനാണെന്നു ധരിക്കുക. കാണുകയോ 
കേള്‍ക്കുകയോ ചെയ്യാത്തത്‌ ഒരിക്കലും സ്വപ്ന 
ത്തില്‍ വരികയില്ല. ജാഗ്രതവസ്ഥയില്‍-അഥവാ 
വര്‍ത്തമാനകാലത്ത്‌ സാക്ഷാത്‌ ബന്ധത്താല്‍ 
സത്യവസ്തുക്കളുടെ പ്രത്യക്ഷജ്ഞാനം ഉണ്ടായ 
തിനുശേഷം അവയുടെ സംസ്‌കാരം- വാസനാ 
രൂപത്തിലുള്ള ജഞാനം- ആത്മാവില്‍ പതിയുന്നു. 
സ്വപ്നത്തില്‍ അവ അപ്രത്ൃക്ഷമാകുന്നു. സുഷു 
പ്തിയില്‍ ബാഹൃ പദാര്‍ത്ഥങ്ങളുടെ ജ്ഞാനം 
ഇല്ലെങ്കിലും അവയുടെ സത്ത ഇല്ലാതാവുന്നില്ല. 
അതുപോലെ പ്രളയകാലത്തും കാരണ്ദ്രവ്യം നില 
നില്‍ക്കുന്നു. സംസ്കാരം കൂടാതെ സ്വപ്നം ഉണ്ടാ 
കുമെങ്കില്‍ ജന്മനാ അന്ധനും രൂപം സ്വപ്നം 
കാണും. അതിനാല്‍ സ്വപ്നത്തില്‍ വസ്തുസം 
ബന്ധമായ ജ്ഞാനം മാര്രമേയുള്ളു. എല്ലാം 
അപ്പോഴും ബഹിഃസ്ഥിതമാണ്‌. 





11. ന അനിത്യതാ നിത്ൃത്വാത്‌ (ന്യായം 4.1.26) 


100 


എട്ടാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





ചോദ്യം:- ജാഗ്രദവസ്ഥയിലുള്ള പദാര്‍ഥങ്ങള്‍ 
സ്വപീനത്തിലും, രണ്ടവസ്ഥയിലുമുള്ളത്‌ സുഷു 
പ്തിയിലും, അനിതൃമായിത്തീരുന്നുണ്ടല്ലോ. 
അതുപോലെ ജാഗ്രദവസ്ഥയില്‍ അറിയുന്ന 
വയും സ്വപ്നതുല്യങ്ങളായി വിചാരിക്കണം. 


ഉത്തരം:- അതു സാധ്യമേയല്ല. എന്തെന്നാല്‍, 
സ്വപ്നത്തിലും സുക്ഷുപ്തിയുലും ബാഹൃപ 
ദാര്‍ഥങ്ങളുടെ അജ്ഞാനം മാതമേ ഉള്ളൂ, 
അഭാവം ഇല്ല. ഒരാളിന്റെ പിന്‍ഭാഗത്ത്‌ ഇരിക്കുന്ന 
അനേകം വസ്തുക്കള്‍ അവന്‍ കാണാത്തതു 
കൊണ്ട്‌ അവയുടെ അഭാവം ഉണ്ടാകുന്നില്ല. 
സ്വപ്നസുക്ഷുപ്തികളിലെ അവസ്ഥയും ഇതുത 
ന്നെ. അതിനാല്‍ മുമ്പു പറഞ്ഞു വന്നപോലെ 
്രഹ്മം, ജീവന്‍, ജഗത്തിന്റെ കാരണം എന്നിവ 
നിത്ൃയമാണെന്നതുതന്നെയാണ്‌ സത്യം. 


ആറാം നാസ്തികന്‍:- പഞ്ചഭൂതങ്ങള്‍ നിത്യ 
ങ്ങളാകയാല്‍ ജഗത്തുമുഴുവനും നിത്യമാണ്‌. 


ഉത്തരം:- ഇതു ശരിയല്ല. എന്തെന്നാല്‍ 
ഉല്‍പത്തി വിനാശങ്ങള്‍ക്കുള്ള കാരണം കാണാന്‍ 
കഴിയുന്നതെല്ലാം നിത്യങ്ങളാകുമെങ്കില്‍ സ്ഥൂല 
ജഗത്തും, സ്ഥൂലശരീരം, കുടവും മുണ്ടും എന്നി 
വയ്ക്കെല്ലാം ഉല്പത്തി വിനാശങ്ങളുള്ളതാക 
യാല്‍ അവയെല്ലാം നിത്യങ്ങളായിത്തീരും. അതി 
നാല്‍ കാര്യങ്ങള്‍ക്കു നിതൃത്വം സ്വീകാര്യമല്ല. 


ഏഴാം നാസ്തികന്‍:- സകലപദാര്‍ഥങ്ങളും 
വെവ്വേറെയാണ്‌. ഏകവസ്തു ഒന്നുമില്ല. നാം 
കാണുന്ന വസ്തുക്കളിലൊന്നിലും മറ്റൊരു 
വസ്തു കാണുന്നതേയില്ല. 

ഉത്തരം:- അവയവങ്ങളിലെ അവയവി, വര്‍ത്ത 
മാനകാലം, ആകാശം, ഈശ്വരന്‍ എന്നിവ വെവ്വേ 
റെയുള്ള പദാര്‍ഥസമൂഹങ്ങളില്‍ ഒന്നാണ്‌. അവ 
യല്ലാതെ വേറെ ഒന്നുമില്ല. അതിനാല്‍ ഓരോന്നും 
വേറെയല്ല. രൂപത്തില്‍ അവ വെവ്വേറെയാണെ 
ങ്കിലും വെവ്വേറെയുള്ള പദാര്‍ഥങ്ങളില്‍ ഒരു ഏക 
വസ്തുകൂടിയുണ്ട്‌. 

എട്ടാം നാസ്തികന്‍:- സകലപദാര്‍ഥങ്ങളിലും 
അനസ്യോന്യഭാവം ഉള്ളതുകൊണ്ട്‌ സര്‍വവും 
അഭാവരുപമാണ്‌. “അനശ്വോ ഗൌഃ അഗവരശ്ചഃ” 
എന്ന്‌ ഉദാഹരണം. കാള കുതിരയല്ല. കുതിര 
കാളയല്ല. അതിനാല്‍ എല്ലാം അഭാവരുപമെന്നു 
കരുതണം. 

ഉത്തരം:- സകലപദാര്‍ഥങ്ങളിലും അന്യോന്യ 
ഭാവം ഉണ്ടായാലും “ഗവി ഗൌ അശ്വേ അശ്വധോ 
ഭാവരുപോവര്‍ത്തത ഏവ" കാളയില്‍ കാളയും 


കുതിരയില്‍ കുതിരയും ഭാവരൂപത്തി ലുണ്ട്‌. 
അഭാവം ഒരിക്കലും വരികയില്ല. പദാര്‍ഥങ്ങള്‍ക്ക്‌ 
ഭാവമേ ഇല്ലെങ്കില്‍ അന്യോന്യഭാവം എന്നുപറ 
യുന്നതു തന്നെ എന്തിനേപ്പറ്റിയാണ്‌? 

ഒന്‍പതാം നാസ്തികന്‍:- ജഗത്തിന്റെ 
ഉല്പത്തി സ്വാഭാവികമാണ്‌. വെള്ളവും ചോറും 
ചേര്‍ത്തുവച്ചിരുന്നാല്‍ ചീഞ്ഞ്‌ അതില്‍ പുഴുക്ക 
ളുണ്ടാവും. വിത്തും വളവും മണ്ണും ചേര്‍ന്ന്‌ 
പുല്ലും മരവും കല്ലുകളും ഉണ്ടാകുന്നു. കടലും, 
കാറ്റും ചേര്‍ന്ന്‌ തിരമാലയും തിരമാലയില്‍ 
നിന്നു കടല്‍നുരയും ഉണ്ടാകുന്നു. മഞ്ഞളും 
ചുണ്ണാമ്പും നാരങ്ങാനീരും കൂടി ചേര്‍ന്നാല്‍ 
സിന്ദുരമുണ്ടാകും. ജഗത്തുമുഴുവനും അതു 
പോലെ പദാര്‍ഥങ്ങളുടെ സ്വാഭാവിക ഗുണ 
ങ്ങള്‍കൊണ്ട്‌ ഉണ്ടായതാണ്‌. അതിന്‌ നിര്‍മാതാ 
വില്ല. 

ഉത്തരം:- ജഗത്തിന്റെ ഉല്‍പത്തി സ്വാഭാവിക 
മാണെങ്കിൽ അതൊരിക്കലും നശിക്കുകയില്ല. 
സ്വഭാവം കൊണ്ടുതന്നെ വിനാശവും സംഭവിക്കു 
മെങ്കില്‍ ഉലപത്തിയേ ഉണ്ടാവുകയില്ല. ഉല്പത്തി 
വിനാശങ്ങള്‍ രണ്ടും ദ്രവ്യങ്ങളില്‍ സ്വാഭാവിക 
മായി ഒരുപോലെയുള്ളതായി വിചാരിച്ചാല്‍ അങ്ങ 
നെയുള്ള ഉല്പത്തിവിനാശങ്ങളുടെ വ്ൃവസ്ഥ ഒരി 
ക്കലും ഉണ്ടാവുകയില്ല. ഉല്പത്തിവിനാശങ്ങള്‍ 
നൈമിത്തികങ്ങളാണെന്നു കരുതിയാല്‍, ആ നിമി 
ത്തത്തെ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യു 
ന്നതില്‍ നിന്നു ഭിന്നമായി കരുതണം. ഉല്പ 
ത്തിയും വിനാശവും സ്വാഭാവികമായി ഉണ്ടാകു 
ന്നതാണെങ്കില്‍ ഒരേ സമയം രണ്ടും കൂടി ഉണ്ടാ 
വുക വയ്യ. സ്വാഭാവികമായുണ്ടാകുന്നതാണെങ്കില്‍ 
ഈ ഭൂഗോളത്തിന്റെയടുത്ത്‌ വേറൊരു ഭൂഗോളവും 
സൂര്യ ച്രന്ദ ന്മാരും മറ്റും ഉണ്ടാകാത്തതെന്തു 
കൊണ്ട്‌? ഏതെല്ലാം ചേര്‍ന്ന്‌ ഏതെല്ലാം ഉണ്ടാകു 
ന്നുവോ അവയെല്ലാം ഈശ്വരനിര്‍മിതമായ വിത്ത്‌, 
വെള്ളം, ചോറ്‌ മുതലായവയുടെ സംയോഗത്താ 
ലുണ്ടാകുന്ന തൃണവ്ൃക്ഷാദികളും, കൃമി മുതലാ 
യവയും ആണ്‌. അല്ലാതെ മറ്റാരുമുണ്ടാക്കിയതല്ല. 
മഞ്ഞള്‍, ചുണ്ണാമ്പ്‌, നാരങ്ങാനീര്‍ എന്നിവ ദൂരെ 
നിന്നുവന്ന്‌ സ്വയം ഒന്നിച്ചുചേരുന്നില്ല. ചേര്‍ക്കാ 
നൊരാളുണ്ടെങ്കിലേ ചേരു. വേണ്ടപോലെ കൂട്ടി 
ച്ചേര്‍ത്താലേ സിന്ദൂരം ഉണ്ടാവു. അനുപാതം കൂടി 
യാലോ കുറഞ്ഞാലോ സിന്ദൂരം ഉണ്ടാവുകയില്ല. 
അതുപോലെ പ്രകൃതി, പരമാണുക്കൾ എന്നീ 
ജഡപദാര്‍ഥങ്ങളെ പരമേശ്വരന്‍ ജ്ഞാനത്തോടും 
യുക്തിയോടും കൂടി സംയോജിപ്പിക്കാതിരുന്നാല്‍ 


101 





യാ സത്യാര്‍ത്ഥ്പ്രകാശം 


ഉത്പത്തി - സ്ഥിതി - പ്രളയം 





കാര്യ സിദ്ധിക്കുതകും വണ്ണം വിശേഷവസ്തു 
വായി പരിണമിക്കുവാന്‍ അവ ശക്തമാവുകയി 
ലു. അതിനാല്‍ സ്വാഭാവികമായല്ല ഈശ്വരന്റെ രച 
നകൊണ്ടാണ്‌ സൃഷ്ടി ഉണ്ടാകുന്നത്‌. 

ചോദ്യം:- ഇക്കാണുന്ന ജഗത്തിന്‌ ഒരു 
കര്‍ത്താവ്‌ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴില്ല, ഉണ്ടാ 
വുകയുമില്ല. അനാദികാലം മുതല്‍ ഇത്‌ ഉവ്വണ്ണം 
തന്നെ. ഇതിന്ന്‌ ഒരിക്കലും ഉത്പത്തി ഉണ്ടായി 
ട്ടില്ല. വിനാശവും ഉണ്ടാവുകയില്ല. 


ഉത്തരം:- കര്‍ത്താവില്ലാതെ ക്രിയയോ ക്രിയാ 
ജന്യമായ പദാര്‍ഥമോ ഉണ്ടാവുകയില്ല. പൃഥിവ്യാ 
ദികളായ ഏതെല്ലാം പദാര്‍ത്ഥങ്ങളില്‍ സംയോഗ 
നിമിത്തമായ രചന ദൃശ്യമാണോ അവയൊന്നും 
ഒരിക്കലും അനാദിയല്ല. സംയോഗം കൊണ്ട്‌ ഉണ്ടാ 
കുന്നത്‌ സംയോഗത്തിനു മുമ്പ്‌ ഉണ്ടായിരിക്കുക 
യില്ല. വിയോഗത്തിനു ശേഷം നിലനില്‍ക്കുകയു 
മില്ല, ഇതു ശരിയാണെന്നു തോന്നുന്നില്ലെങ്കില്‍ 
വസ്തുക്കളില്‍ ഏറ്റവും കഠിനമായ കരിങ്കല്ല്‌, 
വൈരക്കല്ല്‌, ഉരുക്ക്‌ മുതലായ പദാര്‍ഥങ്ങളില്‍ 
വിഭിന്ന പരമാണുക്കളെ കൂട്ടിച്ചേര്‍ത്തിട്ടുണ്ടോ 
എന്ന്‌ അവയെ പിളര്‍ന്നു പൊടിച്ചു ഭസ്മമാക്കി 
നോക്കുക. കൂട്ടിച്ചേര്‍പ്പുണ്ടെങ്കില്‍ അവ നിശ്ചയ 
മായും കാല്രരകരമേണ വേര്‍പെട്ടുപോകും. 


ചോദ്യം:- അനാദിയായ ഒരു ഈശ്വരന്‍ ഇല്ല. 
യോഗാഭ്യാസം കൊണ്ട്‌ അണിമാദികളായ 
ഐശ്വര്യങ്ങള്‍ സമ്പാദിച്ചു സര്‍വജ്ഞത്വം തുട 
ങ്ങിയ ഗുണങ്ങളോടു കൂടിയ മുക്തിയെ 
പ്രാപിച്ചു ജ്ഞാനിയായ ജീവാത്മാവു തന്നെ 
യാണ്‌ ഇവരശ്വരന്‍. 


ഉത്തരം:- ജഗത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളത്‌ അനാ 
ദിയായ ഈശ്വരനല്ലെങ്കില്‍ മുക്തി പ്രാപിച്ച ജീവാ 
ത്മാക്കള്‍ക്ക്‌ ആശ്രയവും ജീവനരൂപവുമായ ഈ 
ജഗത്ത്‌, ശരീരം, ഇന്ദ്രിയ ഗോളങ്ങള്‍ എന്നിവ 
യെല്ലാം എങ്ങനെയുണ്ടാകും? ഇവയില്ലെങ്കില്‍ 
ജീവാത്മാവിന്‌ സാധന ചെയ്യാന്‍ കഴിയുകയില്ല. 
സാധനയില്ലെങ്കില്‍ സിദ്ധനാകുന്നതെങ്ങനെ? 
ജീവാത്മാവ്‌ സാധനയിലൂടെ സിദ്ധിയെ പ്രാപി 
ച്ചാലും സ്വയം സനാതനവും, അനാദിയും, അനന്ത 
സിദ്ധിയുമുള്ള ഈശ്വരനു തുല്യനാവുകയില്ല. 
ജീവാത്മാവിന്റെ ജ്ഞാനം അതിന്റെ പരമാവധി 
യിലെത്തിയാലും പരിമിതമായ ജ്ഞാനവും 
സാമര്‍ഥ്യവുമേ ലഭിക്കൂ. അനന്തജ്ഞാനവും 
സാമര്‍ഥ്യവും ലഭിക്കുകയില്ല. നോക്കൂ! ഒരു 
യോഗിയും ഇന്നുവരെ ഈശ്വരനിര്‍മ്മിതമായ 
സൃഷ്ടിക്രമത്തെ മാറ്റാന്‍ ശക്തനായിട്ടില്ല. ആവു 


102 


കയുമില്ല. കണ്ണുകൊണ്ടു കാണുക, ചെവികൊണ്ടു 
കേള്‍ക്കുക, എന്നിങ്ങനെ അനാദിസിദ്ധനായ 
ഈശ്വരന്‍ ചെയ്തിട്ടുള്ള ഏര്‍പ്പാടിനെ മാറ്റുവാന്‍ 
ഒരു യോഗിയും ശക്തനല്ല. അതിനാല്‍ ജീവന്‍ 
ഒരിക്കലും ഈശ്വരനാവുകയില്ല. 


ചോദ്യം:- കല്പം തോറും ഈശ്വരന്‍ വില 
ക്ഷണമായ സൃഷ്ടിയോ അതോ ഒരേതരത്തി 
ലുള്ള സൃഷ്ടിയോ നിര്‍മിക്കുന്നത്‌? 


ഉത്തരം:-ഇപ്പോഴത്തേതുപോലെ തന്നെ 
മുമ്പും. ഭാവിയിലും അങ്ങനെതന്നെ. മാറ്റമേ വരു 
ത്തുകയില്ല. 

സുര്യാച്രന്ദമസൌ ധാതാ യഥാ പുര്‍വകല്പ 
യത്‌ ദിവം ച പൃഥിവീം ചാന്തരിക്ഷമഥോ സ്വഃ 
(൭9. 10. 190. 3) 


(ധാതാ) ഈശ്വരന്‍ എങ്ങനെ പൂര്‍വകല്പ 
ത്തില്‍ സൂര്യന്‍, ച്ര്്രന്‍, ഭൂമി, ആകാശം, മുതലാ 
യവയെ സൃഷ്ടിച്ചുവോ അതേവിധം ഈ കല്പ 
ത്തിലും സൃഷ്ടിച്ചിട്ടുണ്ട്‌. അങ്ങനെതന്നെ വരും 
കല്പത്തിലും സൃഷ്ടിക്കും. അതിനാല്‍ ഈശ്ധ 
രന്റെ പ്രവൃത്തികള്‍ ന്യൂനതകൂടാതെ സദാ ഒരു 
പോലിരിക്കുന്നു. അല്പജ്ഞനും വൃദ്ധിക്ഷയങ്ങ 
ളുള്ള ജഞാനത്തിനുടമയും ആയവന്റെ പ്രവൃത്തി 
കളില്‍ ന്യൂനതകള്‍ ഉണ്ടായിരിക്കും ഈശ്വരന്റെ 
പ്രവൃത്തികളില്‍ ഉണ്ടാവുകയില്ല. 

ചോദ്യം:- സൃഷ്ടി വിഷയത്തെപ്പറ്റി വേദാദി 
ശാസ്ര്രങ്ങളില്‍ വൈരുദ്ധ്ൃയമോ അവൈരു 
ധ്യമോ ഉള്ളത്‌? 

ഉത്തരം:- അവൈരുദ്ധ്യം 

ചോദ്യം:- അവിരുദ്ധമെങ്കില്‍- 


തസ്‌ മാദ്വാ ഏതസ്മാദാത്മന ആകാശഃ 
സംഭൂതഃ ആകാശാദ്വായുഃ വായോരഗ്ിിഃ അഗ്നേ 
രാപഃ അദ്ഭ്യഃ പൃഥിവീ; പൃഥിവ്യാ ഓഷധയഃ 
ഓഷധിഭ്യോന്നം അന്നാദ്രേതഃ രേതസഃ പുരുഷഃ 
സ വാ ഏഷ പുരുഷോന്നരസമയഃ തൈത്തി 
രീയോപനിഷദ്വചനമാണിത്‌.[] ” ആ പരമാ 
ത്മാവില്‍ നിന്നും (്രകൃതിയില്‍ നിന്നും 
ആകാശം അതായത്‌ ഇടം ഉണ്ടായി. സര്‍വ്ര്ത 
വ്യാപിച്ചിടുള്ള കാരണരൂപമായ പദാര്‍ഥത്തെ 
ഒന്നിച്ചുചേര്‍ത്ത്‌ ഒരിടത്താക്കുന്നതുകൊണ്ട്‌ ഇടം 
ഉണ്ടാകുന്നതുപോലെ തോന്നുന്നു. വാസ്തവ 
ത്തില്‍ ആകാശത്തിന്‌ ഉത്പത്തിയില്ല. എന്തെ 
ന്നാല്‍, ആകശമില്ലെങ്കില്‍ പ്രകൃതിയും പരമാ 





12. ്രഹ്മാനന്ദവല്ലി 1. 


എട്ടാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





ണുവും എവിടെ വര്‍ത്തിക്കും? ആകാശമുണ്ടാ 
യതിനുശേഷം വായുവും, വായുവിനുശേഷം 
അഗ്നിയും, അഗ്നിക്കുശേഷം ജലവും ഉണ്ടായി. 
ജലത്തിനുശേഷം പ്ൃഥിവിയും പൃഥിവിയില്‍ 
നിന്ന്‌ ഓഷധികളും (സസ്യങ്ങളും) ഓഷധിക 
ളില്‍ നിന്ന്‌ അന്നവും അന്നത്തില്‍ നിന്ന്‌ വീര്യ 
വും, വീര്യത്തില്‍ നിന്ന്‌ പുരുഷനും അഥവാ 
ശരീരവും ഉണ്ടായി. ഇവിടെ ആകാശാദി ക്രമ 
ത്തിലും ഛാന്ദോഗ്യോപനിഷത്തില്‍ അഗ്ധ്യാദി 
ക്രമത്തിലും, ഐതരേയത്തില്‍ ജലാദിക്രമ 
ത്തിലും സൃഷ്ടി ക്രമം പറയുന്നു. വേദങ്ങ 
ളില്‍ത്തന്നെ ചിലേടത്തു പുരുഷനില്‍ നിന്നും, 
മറ്റുചിലേടത്തു ഹിരണ്ൃഗര്‍ഭാദികളില്‍ നിന്നും, 
പൂര്‍വമീമാംസയില്‍ കര്‍മത്തില്‍ നിന്നും 
വൈശേഷികത്തില്‍ കാലത്തില്‍ നിന്നും ന്യായ 
ത്തില്‍ പരമാണുക്കളില്‍ നിന്നും .യോഗത്തില്‍ 
പുരുഷാര്‍ഥത്തില്‍ നിന്നും സാംഖ്യത്തില്‍ പ്രകൃ 
തിയില്‍ നിന്നും വേദാന്തത്തില്‍ പ്രഹ്മത്തില്‍ 
നിന്നും ആണ്‌ സൃഷ്ടിയുടെ ഉത്പത്തി പ്രതി 
പാദനം. ഇതില്‍ ഏത്‌ സത്യം? ഏത്‌ അസത്യം? 

ഉത്തരം:- എല്ലാം സത്യംതന്നെയാണ്‌. ഒന്നും 
അസത്യമല്ല. തെറ്റിദ്ധരിക്കുന്നവനാണ്‌ മിഥ്യാവാ 
ദി. ഈശ്വരന്‍ ജഗത്തിന്റെ നിമിത്തകാരണവും 
പ്രകൃതി ഉപാദാനകാരണവുമാണ്‌. മഹാപ്രളയത്തി 
നുശേഷം ഉണ്ടാകുന്ന സൃഷ്ടിയുടെ ഉത്പത്തി 
ആകാശാദിക്രമത്തിലാണ്‌. ആകാശം വായു എന്നി 
വയുടെ പ്രളയം സംഭവിക്കാതിരിക്കുമ്പോള്‍[] 
-അഗ്ധ്യാദികള്‍ക്കു മാ്രതം പ്രളയം ഉണ്ടാകു 
മ്പോള്‍- അഗ്്യാദിക്രമത്തിലാണു സൃഷ്ടി. 
വിദ്യുത്ത്‌ അഗ്നി എന്നിവയ്ക്കുകൂടി നാശം നേരി 
ടാതിരിക്കുമ്പോള്‍ ജലാദിക്രമത്തിലാണു സൃഷ്ടി 
ഉണ്ടാകുന്നത്‌. ഏതേതു പ്രളയത്തില്‍ ഏതേതു 
പദാര്‍ഥം വരെ നശിച്ചുപോകുന്നുവോ അതാതു 
പദാര്‍ഥം മുതല്ക്കാണു പിന്നീടുള്ള സൃഷ്ടി 





13. ഈ അവാന്തര പ്രളയം ഓരോ മമ്പന്തരത്തിലും ഉണ്ടാ 
കുന്നു. അതിനാല്‍ മമ്പന്തരങ്ങള്‍ക്കിടയില്‍ സന്ധികാലം 
ഗണിച്ചിരിക്കുന്നു. വേദജ്ഞാനത്തിന്റെ വെളിപാട്‌ സൃഷ്ടി 
യുടെ ആദിയിലേ ഉണ്ടാവൂ. മമ്പന്തരങ്ങള്‍ക്കുശേഷം 
ഉറക്കം ഉണര്‍വ്‌ ന്യായേന ഒദഷിമാരില്‍ സ്വയം വെളിപാട്‌ 
ഉണ്ടാകുന്നു. 

14. ഈ അവാന്തര പ്രളയത്തില്‍ മാനവചരിത്രവും നശിക്കു 
ന്നു. ഇന്നുള്ള ചരിര്രം ഈ മമ്പന്തരത്തിലേതു മാത്രമാ 
ണ്‌. ഇതിനെ ഭാരതീയ ഗ്രന്ഥങ്ങളില്‍ മനുവിന്റെ ജലപ്രള 
യമെന്നും മറ്റു ്രന്ഥങ്ങളില്‍ നോഹയുടെ പ്രളയമെന്നും 
പറയുന്നു. (മനുഃ - മനുഹ്‌ - നുഹ്‌, നൂഹ്‌, നോഹ്‌?) 


എന്നര്‍ഥം.[] ” പുരുഷന്‍, ഹിരണ്യഗര്‍ഭന്‍ മുതലാ 
യതെല്ലാം ഈശ്വരന്റെ പേരുകളാണ്‌ എന്ന്‌ ഒന്നാം 
സമുല്ലാസത്തില്‍ പറഞ്ഞിട്ടുണ്ട്‌. 

ഒരേ കാര്യത്തിലോ വിഷയത്തിലോ ഉള്ള പര 
സ്പരവിരുദ്ധമായ വചനത്തെയാണു വിരുദ്ധ 
മെന്നു പറയുന്നത്‌. ആറു ശാസ്ര്രങ്ങള്‍ക്കും 
അന്യോന്യമുള്ള അവിരോധം എങ്ങനെയെന്നു 
കാണുകം- കര്‍മത്തിന്റെ ചേഷ്ടകുടാതെ ഉണ്ടാ 
ക്കിയ ഒരു കാരൃവും ജഗത്തില്‍ ഇല്ല.” എന്നു 
മീമാംസ. “കാലം കുടാതെ യാതൊന്നും ഉണ്ടാ 
വുകയേയില്ല”" എന്നു വൈശേഷികം. “ഉപാദാ 
നകാരണമില്ലെങ്കില്‍ യാതൊന്നും ഉണ്ടാക്കു 
വാന്‍ സാധിക്കുകയില്ല.”” എന്നു ന്യായം. “വിദ്യ 
ജ്ഞാനം, വിചാരം, എന്നിവകുടാതെ 
യാതൊന്നും നിര്‍മിക്കുവാന്‍ സാധ്യമല്ല.” എന്നു 
യോഗം “ തത്ത്വങ്ങളുടെ സമ്മേളനം കൂടാതെ 
സൃഷ്ടിയില്ല.”” എന്നു സാംഖ്യം. “നിര്‍മാതാവു 
നിര്‍മിച്ചില്ലെങ്കില്‍ ഒരു വസ്തുവും ഉണ്ടാവുക 
യില്ല.” എന്നു വേദാന്തം" ഇങ്ങനെ സൃഷ്ടി ആറു 
കാരണങ്ങളില്‍ നിന്നാണ്‌ ഉണ്ടാകുന്നത്‌. ആ ആറു 
കാരണങ്ങളില്‍ ഓരോന്നിന്റെയും വ്യാഖ്യാനമാണ്‌ 
ഓരോ ശാസ്ര്രത്തിലുമുള്ളത്‌. അതിനാല്‍ 
അവയ്ക്കു തമ്മില്‍ ഒട്ടും വിരോധമില്ല. ആറ്‌ ആളു 
കള്‍ ചേര്‍ന്ന്‌ ഒരു മേല്‍പ്പുര എടുത്തുപൊക്കി 
ഭിത്തികളില്‍ സ്ഥാപിക്കുന്നതുപോലെ സൃഷ്ടിരു 
പമായ കാര്യത്തിന്റെ വ്യാഖ്യാനം ആറു ശാസ്ത്ര 
കാരന്മാര്‍ കൂടിച്ചേര്‍ന്നു പൂര്‍ണമാക്കിയിരിക്കുന്നു. 
കണ്ണുകാണാത്ത അഞ്ചുപേര്‍ക്കും കാഴ്ചക്കുറ 
വുള്ള ഒരുവനും ഒരാനയുടെ ഓരോ അവയവ 
ങ്ങളെ സ്പര്‍ശിച്ചു. പിന്നീട്‌ “ആന എങ്ങനെയു 
ള്ളതാണ്‌?” എന്ന്‌ ചോദിച്ചു. അവരിലൊരാള്‍ 
ആന തൂണുപോലെയാണെന്നും, രണ്ടാമന്‍ മുറം 
പോലെയാണെന്നും മൂന്നാമന്‍ ഉലക്കപോലെയാ 
മെന്നും നാലാമന്‍ ചൂലുപോലെയാണെന്നും 
അഞ്ചാമന്‍ തറപോലെയാണെന്നും പറഞ്ഞു. 
“ആന കറുത്ത നാലു തുണുകളുടെ മുകളില്‍ 
നില്ക്കുന്ന ഒരു പോത്തിനെപ്പോലെയുണ്ടെന്ന്‌ 
ആറാമന്‍ പറഞ്ഞു. ഇതുപോലെ ഇക്കാലത്തെ 
അനാര്‍ഷമായ നവീന്ഗരന്ഥങ്ങള്‍ വായിക്കുന്ന 
പ്രാകൃതഭാഷക്കാര്‍ ജൂഷിപ്രണീതങ്ങളായ ഗ്രന്ഥ 
ങ്ങള്‍ വായിക്കാതെ നവീന ക്ഷുശ്രബുദ്ധികളുടെ 
സംസ്കൃത്രഗന്ഥങ്ങളും ഭാഷാഗ്രന്ഥങ്ങളും മാത്രം 
വായിച്ച്‌ പരസ്പര നിന്ദയിലും വ്യര്‍ത്ഥമായ വായാ 
ടിത്തരത്തിലും ഏര്‍പ്പെടുന്നതേയുള്ളൂ. അവരുടെ 
വാക്കുകള്‍ ബുദ്ധിമാന്മാര്‍ക്കും മറ്റുള്ളവര്‍ക്കും 


103 


ക 





ി 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ഉത്പത്തി - സ്ഥിതി - പ്രളയം 





സ്വീകാര്യമല്ല. അന്ധന്‍ വഴികാട്ടുന്ന അന്ധര്‍ കുഴി 
യില്‍ വീഴാതിരിക്കുമോ? അതുപോലെ ഇക്കാ 
ലത്തെ അല്പവിദ്യായുക്തരും സ്വാര്‍ഥികളും 
ഇന്ദ്രിയ സുഖരാമന്മാരായവരുടെ കളികള്‍ 
ലോകത്തെ നശിപ്പിക്കുവാന്‍ പോന്നതാണ്‌. 


കാരണം കാര്യം സൃഷ്ടി 


ചോദ്യം:- കാരണം കൂടാതെ കാര്യം ഉണ്ടാ 
വുകയില്ലെങ്കില്‍, കാരണത്തിന്റെ കാരണം എന്തു 
കൊണ്ടില്ല? 


ഉത്തരം:- മൌഡ്മൃത്തിലാണ്ട സഹോദരന്മാരേ, 
നിങ്ങള്‍ സ്വല്പം സ്വബുദ്ധി പ്രയോഗിക്കാത്ത 
തെന്ത്‌? ലോകത്തില്‍ ആകെ രണ്ടു പദാര്‍ത്ഥങ്ങ 
ളേയുള്ളൂ. ഒന്നു കാരണം, മറ്റേതുകാര്യം. കാരണം 
കാര്യമല്ല. കാര്യമായിരിക്കുമ്പോള്‍ അത്‌ കാരണ 
മാവുകയില്ലു. സൃഷ്ടിയെ ശരിയായി അറിയാതി 
രിക്കുവോളം മനുഷ്യര്‍ക്ക്‌ ജഞാനപ്രാപ്തിയുണ്ടാ 
വുകയില്ല. 

നിത്യായാഃ സത്വരജസ്തമസാം സാമ്യാവ 
സ്ഥായാഃ പ്രകൃതേരുത്‌ പന്നാനാം പരമസൂ 
ക്ഷമാണാം പൃഥക്‌ പ്ൃഥഗ്വരത്തമാനാനാം തത്ത്വ 
പരമാണുനാം പ്രഥമഃ സംയോഗാരംഭഃ സംയോ 
ഗവിശേഷാദവസ്ഥാന്തരസ്യ സ്ഥുലാകാര 
പ്രാപ്തിഃ സൃഷ്ടിരുച്യതേ 

അനാദിയും നിത്യസ്വരൂപവും സത്വം, രജസ്‌, 
തമസ്‌ എന്നീ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയുമായ 
പ്രകൃതിയില്‍ നിന്നുണ്ടായതും അതൃന്തസൂക്ഷ്മ 
ങ്ങളും അന്യോന്യം അകന്നിരിക്കുന്നവയുമായ 
പദാര്‍ഥാവയവങ്ങളുടെ ആദ്യത്തെ സംയോഗാരം 
ഭവും, ആ സംയോഗവിശേഷങ്ങളാല്‍ ഉളവാകുന്ന 
അവസ്ഥാന്തരങ്ങളുടെ (പിന്നീടു പിന്നീട്‌ ഉണ്ടാ 
കുന്ന സൂക്ഷ്മത്തില്‍ നിന്നു സ്ഥുലാവസ്ഥയെ 
പ്രാപിക്കല്‍) വിചിത്ര രൂപങ്ങള്‍ ഉണ്ടാകലും നട 
ക്കുന്നു. ഈ വിചിത്ര രൂപങ്ങളുടെ സംസര്‍ഗം 
ഉണ്ടാകയാലാണ്‌ സൃഷ്ടിയെന്നു പേരു പറയുന്ന 
ത്‌. പ്രഥമ സംയോഗത്തില്‍ കൂടിച്ചേരുന്നതും കൂട്ടി 
ച്ചേര്‍ക്കുന്നതുമായ പദാര്‍ഥം ഏതോ സംയോഗ 
ത്തിന്റെ ആദിയും വിയോഗത്തിന്റെ അന്തവുമായി 
വര്‍ത്തിക്കുന്നതേതോ, ഏതിന്‌ വിഭാഗം ഉണ്ടാവു 
കയില്ലയോ- അതിന്‌ കാരണമെന്നു പറയുന്നു. 
സംയോഗത്തിനു ശേഷം ഉണ്ടാകുന്നതും വിയോ 
ഗത്തിനു ശേഷം അതേരൂപത്തിലിരിക്കാത്തതു 
മായ പദാര്‍ഥത്തെയാണ്‌ കാര്യമെന്നു പറയുന്ന 
ത്‌. കാരണത്തിനു കാരണം, കാരൃത്തിന്റെ കാര്യം, 
കര്‍ത്താവിന്റെ കര്‍ത്താവ്‌ സാധനത്തിന്റെ സാധ 
നം, സാധ്യത്തിന്റെ സാധ്യം എന്നെല്ലാം പറയു 


ന്നയാള്‍ കാണുന്നുണ്ടെങ്കിലും അന്ധനും, 
കേള്‍ക്കുന്നുണ്ടെങ്കിലും ബധിരനും, അറിയുന്നു 
ണ്ടെങ്കിലും മൂഡനുമാണ്‌. കണ്ണിനു കണ്ണും, വിള 
ക്കിനു വിളക്കും, സൂര്യനു സൂര്യനും ഉണ്ടാകുമോ? 
ഏതില്‍ നിന്ന്‌ ഒരു വസ്തു ഉണ്ടാകുന്നവോ അതു 
കാരണം. ഏതൊന്ന്‌ ഉണ്ടാകുന്നുവോ അതു 
കാര്യം. കാരണത്തെ കാര്യരൂപമാക്കുന്നയാളിനെ 
കര്‍ത്താവെന്നു പറയുന്നു. 


നാസതോ വിദ്യതേ ഭാവോ നാഭാവോ 
വിദൃതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വന 
യോസ്തത്ത്വ ദര്‍ശിഭിഃ (ഭഗവത്ഗീത. 2. 16) 


അസത്തായ-ഇല്ലാത്ത- പദാര്‍ഥത്തിന്റെ 
ഭാവവും (ഉണ്മ) സത്തായതിന്റെ അഭാവവും (ഇ 
ല്വായ്മു) ഒരിക്കലും ഉണ്ടാകുന്നതല്ല. ഇതു 
രണ്ടും[] "” തത്ത്വദര്‍ശികള്‍ നിര്‍ണയിച്ചിട്ടുണ്ട്‌. 
പക്ഷപാതികളും, ദുരാധ്രഹികളും, ദുരാത്മാക്കളും, 
അജ്ഞരുമായ മനുഷ്യര്‍ക്ക്‌ ഈ വിഷയം എങ്ങനെ 
വേഗം ഗ്രഹിക്കാനാകും? വിദ്യാഭ്യാസവും സത്സം 
ഗവും ചെയ്ത്‌, ശരിയായി കാര്യങ്ങള്‍ ആലോചി 
ക്കാത്തയാള്‍ സദാ വിഭ്രമത്തിന്റെ വലയില്‍പ്പെട്ടു 
കിടക്കുകയേയുള്ളൂ. എല്ലാ വിദ്യകളുടെയും 
സിദ്ധാന്തങ്ങള്‍ അറിയാന്‍ ശ്രമിക്കുകയും അറി 
യുകയും അറിഞ്ഞ്‌ കാപട്യമില്ലാതെ അന്യര്‍ക്ക്‌ 
പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നവരത്രേ ധന്യര്‍. 
അതിനാല്‍ കാരണമില്ലാത്തതാണ്‌ സൃഷ്ടിയെന്ന്‌ 
ധരിക്കുന്നവന്‍ ഒന്നും അറിഞ്ഞുകൂടാ. 

സൃഷ്ടിയുടെ രചന 

സൃഷ്ടിയുടെ സമയമാകുമ്പോള്‍ ഈശ്വരന്‍ 
അത്ൃന്തസൂക്ഷ്മപദാര്‍ഥങ്ങളെ ഒത്തുകൂട്ടുന്നു. ആ 
പ്രഥമാവസ്ഥയില്‍ പരമസൂക്ഷ്മമായ പ്രകൃതിരു 
പകാരണത്തില്‍ നിന്നു സ്വല്പം സ്ഥുലമായി 
ഉണ്ടാകുന്ന പദാര്‍ഥമാണ്‌ മഹത്തത്ത്വം. അതില്‍ 
നിന്ന്‌ ഉണ്ടാകുന്ന കുറേക്കൂടി സ്ഥൂലമായത്‌ അഹ 
കാരവും അഹങ്കാരത്തില്‍ നിന്ന്‌ അല്പം കൂടി 
സ്ഥൂലവും ഭിന്നഭിന്നങ്ങളായ അഞ്ച്‌ സൂക്ഷ്മ ഭൂത 
ങ്ങളും, ചെവി, ത്വക്ക്‌, കണ്ണ്‌, നാക്ക്‌, മൂക്ക്‌ എന്നീ 
അഞ്ചു ജ്ഞാന്റേന്ദ്രിയങ്ങളും വാക്ക്‌, പാണി, 
പാദം, പായു, ഉപസ്ഥം എന്നീ അഞ്ചു കര്‍മ്േന്ദ്രി 
യങ്ങളും പതിനൊന്നാമത്തേതായ മനസ്സും ഉണ്ടാ 
കുന്നു. ആ പഞ്ചതന്മാധ്രകളില്‍ നിന്ന്‌ അനേകം 
സ്ഥൂലാവസ്ഥകള്െപ്രാപിച്ച്‌, ക്രമത്തില്‍ നമുക്കു 
പ്രത്യക്ഷവിഷയങ്ങളാകുന്ന അഞ്ചു സ്ഥൂലഭൂത 





15തത്ത്വദര്‍ശി - പരമാണു, പ്രകൃതി എന്നിവയെ 
സാക്ഷാത്കരിച്ചയാള്‍ 


104 


എട്ടാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





ങ്ങള്‍ ഉണ്ടാകുന്നു. അവയില്‍ നിന്ന്‌ അനേകവി 
ധത്തിലുള്ള വൃക്ഷലതാദികളും അവയില്‍ നിന്ന്‌ 
അന്നവും, അന്നത്തില്‍ നിന്ന്‌ വീര്യവും വീര്യ 
ത്തില്‍ നിന്ന്‌ ശരീരവും ഉണ്ടാകുന്നു. എന്നാല്‍ 
ആദ്യത്തെ സൃഷ്ടി മൈഥുനഫലമല്ല. എന്തെ 
ന്നാല്‍ ഈശ്വരന്‍ സ്ത്രീപുരുഷന്മാരുടെ ശരീര 
ങ്ങളെ നിര്‍മിച്ച്‌, ജീവസംയോഗമുണ്ടാക്കിയതിനു 
ശേഷമേ മൈഥുനഫലമായ സൃഷ്ടി ഉണ്ടാകുന്നു 
ള്ളു. കാണുമ്പോള്‍ വിദ്വാന്മാര്‍ക്കുകൂടി ആശ്ചര്യ 
ജനകമായ വിധത്തില്‍ എത്ര ജഞാനപുൂര്‍വകമായ 
സൃഷ്ടിയാണ്‌ മനുഷ്യശരീരമെന്നു നോക്കുക. 
അന്തര്‍ഭാഗത്തില്‍ അസ്ഥികൂടം, നാഡികളുടെ 
ബന്ധനം, മാംസംകൊണ്ടുള്ള പൊതിയല്‍, ചര്‍ 
മംകൊണ്ടുള്ള ആവരണം. പ്ലീഹ, യകൃത്ത്‌, 
ശ്വാസകോശം മുതലായവയുടെ സ്ഥാപനം ജീവ 
സംയോജനം ശിരസ്സാകുന്ന മൂലത്തിന്റെ നിര്‍മ്മാ 
ണം, രോമം നഖം മുതലായവയുടെ സ്ഥാപനം 
നനുത്തനൂല്‍ പോലെ അത്യന്തസൂക്ഷ്മങ്ങളായ 
ഞരമ്പുകളെക്കൊണ്ടുള്ള ന്റേതനിര്‍മാണം, ഇന്ദ്രി 
യമാര്‍ഗങ്ങളുടെ നിവേശനം, ജാഗ്രത്വപ്നസുഷു 
പ്തികളാകുന്ന അവസ്ഥകളെ ജീവന്‍ അനുഭവി 
ക്കുന്നതിനുള്ള സ്ഥാനവിശേഷങ്ങളുടെ നിര്‍മാ 
ണം, സകലധാതുക്കളുടേയും വിഭാഗീകരണം, 
ഇവയുടെ കലാകാശല പൂര്‍വമായ സ്ഥാപനം 
മുതലായ അത്ഭുതസൃഷ്ടി ചെയ്യാന്‍ ഈശ്വരന 
ല്ലാതെ മറ്റാര്‍ക്കു കഴിയും? കൂടാതെ വിവിധ രത്ന 
ങ്ങളോടും ധാതുക്കളോടും കൂടിയ ഭൂമിയുടെ 
സൃഷ്ടി. വടവ്യക്ഷം തുടങ്ങി അനേകം മരങ്ങളുടെ 
വിത്തുകളിലുള്ള അതിസൂക്ഷ്മമായ രചനാവിശേ 
ഷങ്ങള്‍. പച്ച, വെളുപ്പ്‌, ചുവപ്പ്‌, കറുപ്പ്‌, ചിത്ര 
വര്‍ണം മുതലായ ഏറ്റക്കുറവുള്ള നിറങ്ങളോടു 
കൂടിയ ഇലകള്‍, പൂക്കള്‍, കായ്കനികള്‍, കിഴങ്ങു 
കള്‍, എന്നിവയുടെ നിര്‍മാണം, മധുരം, ലവണം, 
എരി, ചവര്‍പ്പ്‌, കയ്പ്‌, പുളി മുതലായ വിവിധര 
സങ്ങളോടും, വിവിധസുഗന്ധങ്ങളോടും കൂടിയ 
ഇലകള്‍, പൂക്കള്‍, കായ്കനികള്‍, കിഴങ്ങുകള്‍, 
വേരുകള്‍ മുതലായവയുടെ സൃഷ്ടി സൂര്യന്‍, 
ച്ര്്രന്‍, ഭൂമി മുതലായ അനേകകോടി ലോകങ്ങ 
ളുടെ നിര്‍മാണം, ധാരണം, ര്രമണം, നിയ്രന്രണം 
മുതലായ പ്രവൃത്തികള്‍ നടത്തുവാന്‍ ഈശ്വരന 
ല്ലാതെ മറ്റാര്‍ക്കും ആവുകയില്ല. 

ഒരു വസ്തുവിനെ കണ്ടാല്‍ രണ്ടുതരം ജ്ഞാന 
മുണ്ടാകും. അതിന്റെ രൂപജ്ഞാനവും, നിര്‍മാണം 
കണ്ട്‌ നിര്‍മാതാവിനെപ്പറ്റിയുള്ള ജ്ഞാനവും. 
കാട്ടില്‍ നിന്ന്‌ ഒരുവന്‍ സ്വര്‍ണാഭരണം കിട്ടുന്നു. 


അതു സ്വര്‍ണം കൊണ്ടുണ്ടാക്കിയതാണെന്നും, 
ബുദ്ധിമാനായ സ്വര്‍ണ്ണപ്പണിക്കാരന്‍ ഉണ്ടാക്കിയ 
താണെന്നും അയാള്‍ക്ക്‌ മനസ്സിലാകുന്നു. 
ഇങ്ങനെ നാനാതരത്തിലുള്ള ഈ സൃഷ്ടിയില്‍ 
കാണുന്ന വിവിധ രചനാവിശേഷങ്ങള്‍ അതിന്റെ 
നിര്‍മാതാവായ ഈശ്വരന്റെ അസ്തിത്വം സമര്‍ഥി 
ക്കുന്നു. 
മനുഷ്യോത്പത്തി ഏപ്പോള്‍ എങ്ങനെ $ 
ചോദ്യം:- മനുഷ്യന്റെ സൃഷ്ടിയോ പൃഥിവ്യാ 
ദികളുടെ സൃഷ്ടിയോ ആദ്യം ഉണ്ടായത്‌ $ 
ഉത്തരം:- പൃഥിവ്യാദികളുടെ. എന്തെന്നാല്‍, 
പൃഥിവ്യാദികള്‍ കൂടാതെ മനുഷ്യന്റെ നില 
നില്‍പ്പും സംരക്ഷണവും നടക്കുകയില്ല. 


ചോദ്യം :- സൃഷ്ടിയുടെ ആരംഭത്തില്‍ ഒരു 
മനുഷ്യനോ അനേകം മനുഷ്യരോ ഉണ്ടായത്‌? 


ഉത്തരം :- അനേകം മനുഷ്യര്‍. എന്തെന്നാല്‍, 
ഏതേതു ജീവാത്മാക്കളുടെ കര്‍മങ്ങള്‍ ഈശ്വര 
സൃഷ്ടിയില്‍ ജനിക്കുവാന്‍ അര്‍ഹങ്ങളാക്കിയിരി 
ക്കുന്നുവോ അവര്‍ക്ക്‌ സൃഷ്ടിയുടെ തുടക്കത്തില്‍ 
ഈശ്വരന്‍ ജന്മം നല്കി. “ മനുഷ്യാ ജൂഷയശ്ച 
യേ.” [] ” “ തതോ മനുഷ്യാഅജായന്ത”[] 
എന്ന മന്ത്രം യജുര്‍വേദത്തിലും അതിന്റെ ര്രാഹ്മ 
ണത്തിലും ഉള്ളതാണ്‌. ഈ പ്രമാണത്താല്‍ ആദി 
യില്‍ അനേകം -- അനേകായിരം -- മനുഷ്യര്‍ ജനി 
ച്ചുവെന്നു നിര്‍ണയിക്കാം. മനുഷ്യര്‍ അസംഘ്യം 
മാതാപിതാക്കന്മാരുടെ സന്താനങ്ങളാണെന്നു 
സൃഷ്ടികണ്ടാല്‍ വ്യക്തമാകുന്നുമുണ്ട്‌. 

ചോദ്യം:- സൃഷ്ടിയുടെ ആരംഭത്തില്‍ 
ബാല്യം യാവനം വാര്‍ദ്ധക്യം എന്നീ അവസ്ഥ 
കളില്‍ ഏതിലാണ്‌ മനുഷ്യരും മറ്റു ജീവികളും 
ഉണ്ടായത്‌ ? അതോ മുന്നവസ്ഥകളിലുമു 
ണ്ടായോ$? 


ഉത്തരം:-യൌവനാവസ്ഥയില്‍. എന്തെന്നാല്‍ 
കുഞ്ഞുങ്ങളായാല്‍ അവരെ പരിപാലിക്കുന്നതിന്‌ 
വേറെ ആളുകള്‍ വേണം. വൃദ്ധാവസ്ഥയിലുണ്ടാ 
യാല്‍ മൈഥുനീ സൃഷ്ടി ഉണ്ടാവില്ല. അതിനാല്‍ 
യൌവനാവസ്ഥയില്‍ സൃഷ്ടി ഉണ്ടായി. 

പ്രവാഹത്തില്‍ അനാദി 

ചോദ്യം :- സൃഷ്ടിക്ക്‌ ആരംഭം ഉണ്ടോ 

ഇല്ലയോ? 





16 യജു: 31.9 ല്‍ സാധ്യാഴുഷയശ്ചയേ എന്ന പാഠം എങ്ങ 
നെയോ തെറ്റു സംഭവിച്ചതാണ്‌. 
17 ശതപഥം 14.4.2.5 


105 





യാ സത്യാര്‍ത്ഥ്ര്പകാശം 


ഉത്പത്തി - സ്ഥിതി - പ്രളയം 





ഉത്തരം :- ഇല്ല. പകലിനു ശേഷം രാത്രിയും 
രാത്രിയ്ക്കു മുമ്പു പകലും അങ്ങനെ പക 
ലിനുശേഷം രാത്രിയും രാത്രിക്കുശേഷം പകലും 
ഇങ്ങനെ ക്രമത്തില്‍ നടന്നുകൊണ്ടിരിക്കുന്ന 
വണ്ണം സൃഷ്ടിക്കുമുമ്പു പ്രളയവും പ്രളയത്തിനു 
മുമ്പു സൃഷ്ടിയും സൃഷ്ടിയുടെ അനന്തരം പ്രള 
യവും പ്രളയാനന്തരം സൃഷ്ടിയും ഇങ്ങനെ 
അനാദി കാലം മുതല്‍ ഈ ച്ചക്രം തിരിഞ്ഞു 
കൊണ്ടിരിക്കുന്നു. ഇതിന്‌ ആദിയോ അന്തമോ 
ഇല്ല. എന്നാല്‍ പകലിനും രാത്രിക്കും ആരംഭാവ 
സാനങ്ങള്‍ ഉള്ളതുപോലെ സൃഷ്ടിപ്രളയ 
ങ്ങള്‍ക്കും ആദിയും അവസാനവും ഉണ്ട്‌. എന്തെ 
ന്നാല്‍ പരമാത്മാവ്‌, ജീവാത്മാവ്‌ ജഗത്തിന്റെ 
കാരണം എന്നിവ മുന്നും സ്വഭാവേന അനാദിക 
ളായിരിക്കുന്നതുപോലെ ജഗത്തിന്റെ ഉല്‍പത്തി 
സ്ഥിതിലയങ്ങളും പ്രവാഹത്താല്‍ അനാദിയാണ്‌. 
നദിയുടെ പ്രവാഹം ചിലപ്പോള്‍ ഉണ്ട്‌. ചിലപ്പോള്‍ 
വറ്റി കാണാതാകുന്നു. മഴക്കാലത്തു വീണ്ടും 
കാണാറാകുന്നു, വേനല്ക്കാലത്ത്‌ കാണുന്നില്ല. 
അതുപോലെ ഇതെല്ലാം പ്രവാഹരൂപങ്ങളാണ്‌. 
ഈശ്വരന്റെ ഗുണകര്‍മസ്വഭാവങ്ങള്‍ അനാദിയാ 
യിരിക്കുന്നതുപോലെ സൃഷ്ടിസ്ഥിതിസംഹാര 
ങ്ങളും അനാദികളാകുന്നു. ഈശ്വരന്റെ ഗുണകര്‍മ 
സ്വഭാവങ്ങള്‍ക്ക്‌ ഏതു വിധത്തില്‍ ആദിയും 
അന്തവും ഇല്ലയോ അതേവിധത്തില്‍ അദ്ദേഹ 
ത്തിന്റെ കര്‍ത്തവ്യ കര്‍മങ്ങള്‍ക്കും ആരംഭാവസാ 
നങ്ങള്‍ ഇല്ല. 

ജന്മവും കര്‍മവും 

ചോദ്ം:- ഈശ്വരന്‍ ചില ജീവാത്മാ 
ക്കള്‍ക്കു മനുഷ്യജന്മവും, വേറെ ചില ജീവാ 
ത്മാക്കള്‍ക്കു സിംഹം മുതലായ ക്രുരമൃഗങ്ങ 
ളുടെ ജന്മവും, മറ്റുചിലതിനു മാന്‍, പശു മുത 
ലായ മൃഗങ്ങളുടെ ജന്മവും, പുഴു, പാറ്റ, മരം 
മുതലായാവയുടെ ജന്മവും കൊടുത്തിരിക്കുന്നു. 
ഇതു നിമിത്തം പരമേശ്വരനു പക്ഷപാതം 
ഉണ്ടെന്നു വരുന്നില്ലേ? 

ഉത്തരം:- പക്ഷപാതം വരുന്നില്ല. എന്തെന്നാല്‍, 
അതാതു ജീവാത്മാക്കള്‍ പൂര്‍വൃജന്മത്തില്‍ 
ചെയ്തിട്ടുള്ള കര്‍മങ്ങളെ അനുസരിച്ചു വ്യവസ്ഥ 
ചെയ്യുന്നതുകൊണ്ടു പക്ഷപാതം ഉണ്ടാകുന്നത 





18 ഹിമവച്ഛിരര്പദേശ ഏവ സ്വര്‍ഗഭുമിരിതി പ്രസിദ്ധിഃ (സാ 
യണ ഭാഷ്യം 19. 39.8) ഹിമവാന്റെ ഓന്നത്യങ്ങളിലെ ദേശ 
ങ്ങളാണ്‌ സ്വര്‍ഗഭൂമി എന്നു പ്രസിദ്ധമായിട്ടുള്ളത്‌). നിഘ 
ണ്ടുക്കളില്‍ സ്വര്‍ഗവും ത്രിവിഷ്ടപവും പര്യായപദങ്ങളാ 
ണ്‌. (അമരകോശം സ്വവര്‍ഗം-6) 


ല്ല. യാതൊരു കര്‍മവും കൂടാതെ ജന്മം നല്‍കുന്ന 
തായാല്‍ മാത്രമേ പക്ഷപാതം ഉണ്ടാവുകയുള്ളൂ. 
സൃഷ്ടി ടിബറ്റില്‍ 

ചോദ്യം:- മനുഷ്യരുടെ ആദ്യത്തെ സൃഷ്ടി 
ഉണ്ടായത്‌ എവിടെയാണ്‌? 

ഉത്തരം:- “ടിബറ്റ്‌” എന്നു പറഞ്ഞു വരുന്ന 
ര്രിവിഷ്ടപത്തില്‍[] ” 

ചോദ്യം:- സൃഷ്ടിയുടെ ആദികാലത്ത്‌ ഒരു 
ജാതിയോ അനേകം ജാതികളോ ഉണ്ടായിരു 
ന്നത്‌$ 

ഉത്തരം:- മനുഷ്യജാതി ഒന്നുമാര്രമേ ഉണ്ടാ 
യിരുന്നുള്ളു. പിന്നീട്‌ “വിജാനീഹ്യാര്യാന്‍ യേ 
ച ദസ്യേവഃ”] ” എന്ന ജഗ്വേദവചനമനുസരിച്ച്‌, 
ശ്രേഷ്ഠന്മാരായിട്ടുള്ളവര്‍ക്ക്‌ ആര്യന്‍, വിദ്വാന്‍ 
ദേവന്‍ എന്നും ദുഷ്ടന്മാര്‍ക്ക്‌ ദസ്യു-കള്ളന്‍- 
മൂര്‍ഖന്‍ എന്നും പേരുകള്‍ ഉണ്ടായി. അതുനി 
മിത്തം ആര്യന്‍ എന്നും ദസ്്യു എന്നും രണ്ടുനാമ 
ങ്ങള്‍ നടപ്പില്‍ വന്നു. “ഉത ശുദ്രേ ഉതാര്യേ”[] 
എന്നതു അഥര്‍വ വേദത്തിലുള്ള വചനമാണ്‌. 
ആര്യന്മാരുടെ ഇടയില്‍ തന്നെ മുമ്പു പറഞ്ഞരീ 
തിയില്‍, (്രാഹ്മണന്‍ ക്ഷത്രിയന്‍ വൈശ്യന്‍, 
ശുര്രന്‍ എന്നിങ്ങനെ നാലു വിഭാഗങ്ങള്‍ ഉണ്ടായി. 
വിദ്വാന്മാരും ദ്വിജന്മാരുമായിട്ടുള്ളവര്‍ക്ക്‌ ആര്യന്മാര്‍ 
എന്നും പഠിപ്പില്ലാത്തവര്‍ക്ക്‌ ശൂ്ദന്മാര്‍ അല്ലെങ്കില്‍ 
അനാര്യന്മാര്‍ എന്നും പേരുണ്ടായി. 

ആര്യന്മാര്‍ ഭാരതത്തില്‍ 


ചോദ്യം:- പിന്നീട്‌ അവര്‍ എങ്ങനെയാണ്‌ 
ഇവിടെ വന്നെത്തിയത്‌? 


ഉത്തരം:- ആര്യന്മാരും ദസ്യുക്കളും തമ്മില്‍- 
ദേവന്മാര്‍ എന്നു പറയപ്പെട്ടിരുന്ന വിദ്വാന്മാരും 
അസുരന്മാര്‍ എന്നു പറയപ്പെട്ടിരുന്ന മുഡഃന്മാരും 
തമ്മില്‍- സദാ മത്സരവും കലഹവും വളര്‍ന്നു 
വന്നു. ഉപ്രദവം വര്‍ദ്ധിച്ചു. അപ്പോള്‍ ആര്യന്മാര്‍ 
ഭൂഗോളത്തിലുള്ള സകല്പ്രദേശങ്ങളിലും വെച്ച്‌ 
ഈ ഭാഗമാണ്‌ ഏറ്റവും നല്ലത്‌ എന്നറിഞ്ഞ്‌ 
ഇവിടെ വന്നു പാര്‍ത്തു. അങ്ങനെ ഈ ദേശ 
ത്തിനു ആര്യാവര്‍ത്തം എന്നു പേര്‍ ഉണ്ടായി. 


ചോദ്യം:- ആര്യാവര്‍ത്തത്തിന്റെ അതിര്‍ത്തി 
ഏതെല്ലാമാണ്‌? 





1999 1.51.8 

20 അഥര്‍വവേദം 19.62. 

21 ഇക്കാലത്ത്‌ മനുസ്മൃതികളില്‍ ബ്രഹ്മാവര്‍ത്തം എന്നു 
പാഠഠ 


106 


എട്ടാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





ഉത്തരം:- 1. ആസമുര്രാത്തു വൈ പൂരര്‍വാദാ 
സമുരദാത്തു പശ്ചിമാത്‌ തയോരവാന്തരം ഗിര്യോ 
രാര്യാവര്‍ത്തം വിദുരര്‍ ബുധാഃ (മനു. 2. 22) 

2. സരസ്വതീദൃഷദ്വത്യോരര്‍ദേവനദ്യോര്യദ 
ന്തരം തം ദേവനിരമിതം ദേശമാര്യാവര്‍ത്തം[] 
പ്രച ക്ഷതേ. (മനു. 2. ൪) 

1. വടക്കു ഹിമാലയപര്‍വൃതവും തെക്കു 
വിന്ധ്യാചലവും കിഴക്കും പടിഞ്ഞാറും സമുദ്രവും 
ആകുന്നു. 

2. പടിഞ്ഞാറുഭാഗത്ത്‌ സരസ്വതിയും- അതാ 
യത്‌, സിന്ധു നദിയും അടകനഗരവും[] “കിഴക്കു 
ഭാഗത്ത്‌ ദൃഷദ്ധതിയും- അതായത്‌, നേപ്പാളിനു 
കിഴക്കുള്ള പര്‍വതങ്ങളില്‍ നിന്നു പുറപ്പെട്ട്‌ 
ബങ്കാള്‍ ആസ്സാം എന്നീ ദേശങ്ങളുടെ കിഴക്കുഭാ 
ഗത്തുകൂടിയും, ബര്‍മയുടെ പടിഞ്ഞാറുഭാഗത്തു 
കൂടിയും പ്രവഹിച്ച്‌ തെക്കേസമുദ്രത്തില്‍ വീഴുന്ന 
തും-ആര്യാവര്‍ത്തത്തിന്റെ അതിരുകളാകുന്നു. 
ഹിമവാന്‍ വിന്ധ്യം എന്നീ പര്‍വതങ്ങളുടെ മധ്യ 
ഭാഗത്തിലുള്ളതും തെക്കോട്ടു രാമേശ്വരം വരെ 
വിന്ധ്യാചലത്തിനുള്ളില്‍[] “നീണ്ടു കിടക്കുന്നതു 
മായ നാടുമുഴുവനും ആര്യാവര്‍ത്തം എന്നു പറ 
യപ്പെടുന്നു. കാരണം, അത്‌ ആര്യന്മാര്‍- ദേവന്മാര്‍ 
അഥവാ വിദ്വാന്മാര്‍ നിര്‍മിച്ചതും വസിക്കുന്നതു 
മായിരുന്നു. 

ചോദ്യം ആദ്യകാലത്ത്‌ ഈ ദേശത്തിന്റെ 
പേര്‍ എന്തായിരുന്നു ഇവിടെ ആരാണു വസി 





22 റാവല്‍പിണ്ടിക്കു കിഴക്കുള്ള അടക നഗരമാകണം 

23 വിന്ധ്യാചലം ഉത്തര-ദക്ഷിണ ഭാരതങ്ങളെ വേര്‍തിരിക്കു 
ന്നാതായാണ്‌. ഇക്കാലത്തെ വിശ്വാസം. വാസ്തവത്തില്‍ 
ഇത്‌ പൂര്‍വ പശ്ചിമ പര്‍വത ഘട്ടങ്ങളുടെ പേരാണ്‌. തന്നി 
മിത്തമാണ്‌ ഗ്രന്ഥകാരന്‍ രാമേശ്വരം വരെ എന്നു എഴുതി 
യത്‌. വാല്മീകിരാമായണം കിഷ്കന്ധാകാണ്ഡത്തില്‍ 
60-0൦ സര്‍ഗത്തില്‍ ഇതിനെ ദക്ഷിണസമുദ്രതീരത്തിലുള്ള 
പര്‍വതമെന്നു പറഞ്ഞിട്ടുണ്ട്‌. “ഹൃഷ്ട പക്ഷി ഗണാകീ 
ര്ണഃ കന്ദോദരാ കൂടവാന്‍; ദക്ഷിണസ്യോദധേഃ തീരേ 
വിസ്ധ്യോ യമിതിനിശ്ചിതഃ (7) “പ്രസന്നരായ പക്ഷിക 
ളുടെ കൂട്ടത്താല്‍ നിറഞ്ഞതും കന്ദമൂലാദികള്‍ നിറഞ്ഞ 
കൊടുമുടികളുള്ളതും ദക്ഷിണ സമുദ്രതീരത്തുള്ളതുമാണ്‌ 
വിന്ധ്യാചലം*. വരാഹമിഹിന്റെ ബൃഹത്സംഹിതയില്‍ “ബദ 
രീനാഥം മുതല്‍ സേതുബന്ധം (രാമേശ്വരം) വരെ ആയി 
രംയോജനയും ദ്വാരക മുതല്‍ പുരുഷോത്തമ സാല്രഗരാമം 
(പൂരി) വരെ എഴുനുറുയോജനയും ഉണ്ട്‌. അതില്‍ രൈവ 
തകം, വിന്ധ്യന്‍, സഹ്യന്‍, കുമാരം, മലയശ്രീ എന്നീ കുല 
പര്‍വതങ്ങളും ഗംഗാ, സരസ്വതി, കാളിന്ദി, ഗോദാവരി, 
കാവേരി, താമ്രപാമണി, കൃതമാല എന്നീ കുലനദികളും 
ഉണ്ട്‌. (796480) എന്നു പറഞ്ഞിരിക്കുന്നതില്‍ നിന്ന്‌ ആര്യാ 
വര്‍ത്തത്തിന്റെ അതിര്‍ ഏതെല്ലാമെന്നൂഹിക്കാം. 

24. ഇറാന്‍ 


ച്ചിരുന്നത്‌? 

ഉത്തരം:- അതിനുമുമ്പ്‌ ഈ ദേശത്തിനു 
യാതൊരു പേരും ഉണ്ടായിരുന്നില്ല. ആര്യന്മാര്‍ 
വരുന്നതിനുമുമ്പ്‌ ഇവിടെ ആരും വസിച്ചിരുന്നി 
ല്ല. എന്തെന്നാല്‍ ആര്യന്മാര്‍ സൃഷ്ടിക്കുശേഷം 
അധികകാലം കഴിയുന്നതിനു മുമ്പ്‌ ടിബ 
റ്റില്‍നിന്നു നേരിട്ട ഇവിടേക്ക്‌ വന്ന്‌ പാര്‍ക്കുകയാ 
ണുണ്ടായത്‌. 

ആര്യ-ദസ്ധ്യു യുദ്ധം 

ചോദ്യം:- അവര്‍ ഈരാനില്‍[] “നിന്നു വന്ന 
തുകൊണ്ടാണ്‌ അവര്‍ക്കു ആരൃന്മാര്‍ എന്നു 
പേര്‍ ഉണ്ടായത്‌. അവര്‍ വരുന്നതിനു മുമ്പ്‌ 
ഇവിടെ കാടന്മാരാണ്‌ പാര്‍ത്തിരുന്നത്‌. അവരെ 
അസുരന്മാര്‍, രാക്ഷസന്മാര്‍ എന്നെല്ലാം വിളിക്കു 
കയും തങ്ങള്‍ ദേവന്മാരാണെന്നു പറയുകയും 
ചെയ്തിരുന്നു. അവര്‍ തമ്മിലുണ്ടായ യുദ്ധങ്ങ 
ളാണു ദേവാസുരയുദ്ധങ്ങള്‍ എന്നു കഥകളില്‍ 
പറയുന്നത്‌. 

ഉത്തരം:- പെരുങ്കള്ളമാണിത്‌. എന്തെന്നാല്‍ 


വിജാനീഹ്യാര്യാനോേ ച ദസ്യവോ ബര്‍ഹി 
ഷ്മ തേ രന്ധയാ ശാസദ്രവതാന്‍ (99.1.51.8.) 
ഉത ശുദ്രേ ഉതാര്യേ (അഥര്‍വ. 19. 62. 1) 


ധാര്‍മികരും വിദ്വാന്മാരും സത്യ വാദികളു 
മായജനങ്ങളെ ആര്യന്മാരെന്നും അല്ലാത്തവരെ 
ദസ്യയു അഥവാ ദുഷ്ടന്‍, അധാര്‍മികന്‍, അവിദ്വാന്‍ 
എന്നും പറഞ്ഞുവല്ലോ? അതുപോലെ ബ്രാഹ്മ 
ണന്‍, ക്ഷ്ര്രിയന്‍, വൈശ്യന്‍ എന്നിവര്‍ക്ക്‌ ആര്യ 
ന്മാരെന്നും ശുദ്രന്മാര്‍ക്ക്‌ അനാര്യന്മാരെന്നും- പഠി 
പ്പില്ലാത്തവരെന്നും- പേരാണെന്നും പറഞ്ഞിട്ടു 
ണ്ട്‌. വേദം ഇങ്ങനെ പറയുമ്പോള്‍ ആരാനും 
കെട്ടിച്ചമയ്ക്കുന്നത്‌ ബുദ്ധിമാന്മാര്‍ക്ക്‌ സ്വീകാര്യമ 
ല്ല. ആര്യാവര്‍ത്തനിവാസികളായ അര്‍ജ്ജുനന്‍ ദശ 
രഥമഹാരാജാവ്‌ മുതലായവര്‍ ഹിമാലയ പര്‍വ 
തത്തില്‍ വച്ചു നടന്നിട്ടുള്ള ദേവാസുരയുദ്ധങ്ങ 
ളില്‍ - ആര്യന്മാരും ദസ്യുക്കളും തമ്മിലുണ്ടായ 
യുദ്ധങ്ങളില്‍ ദേവന്മാരെ അതായതു ആര്യന്മാരെ 
രക്ഷിക്കുവാനും അസുരന്മാരെ തോലല്‍പിക്കു 
വാനും ദേവന്മാര്‍ക്കു സഹായം ചെയ്തിട്ടുണ്ട്‌. 
ഇതില്‍ നിന്നു സിദ്ധിക്കുന്നത്‌ ആര്യാവര്‍ത്ത 
ത്തിന്റെ നാലുഭാഗത്തും -ഹിമവാന്റെ കിഴക്ക്‌, 
തെക്ക്‌, പടിഞ്ഞാറ്‌, വടക്ക്‌ എന്നീ നാലു ദിക്കുക 
ളിലും അഗ്നി, നിരൃതി, വായു, ഈശാന എന്നീ 
നാലു കോണുകളിലും മനുഷ്യര്‍ വസിച്ചിരു 
ന്നെന്നും അവര്‍ക്ക്‌ അസുരന്മാര്‍ എന്നു പേരായി 
രുന്നു എന്നുമാണ്‌. ഹിമാലയപര്‍വൃതപ്രദേശത്തി 


10/ 





യാ സത്യാര്‍ത്ഥ്രപകാശം 


ഉത്പത്തി - സ്ഥിതി - പ്രളയം 





ലുള്ള വര്‍ ആര്യന്മാരെ അക്രമിച്ചിരുന്ന സമയ 
ത്തെല്ലാം ആര്യാവര്‍ത്തത്തിലെ രാജാക്കന്മാരും 
മഹാരാജാക്കന്മാരും ഉത്തരാദി ദിക്കുകളിലേക്ക്‌ 
ആര്യന്മാരെ സഹായിക്കുവാന്‍ പോവുക പതിവാ 
യിരുന്നു. ദക്ഷിണദേശത്തില്‍ വെച്ചു ശ്രീരാമനു 
മായി രാവണന്‍ നടത്തിയിട്ടുള്ള യുദ്ധത്തിന്നു 
ദേവാസുരയുദ്ധമെന്നു പേര്‍ പറയാറില്ല അതിനെ 
രാമരാവണ യുദ്ധം അല്ലെങ്കില്‍ ആര്യന്മാരും രാക്ഷ 
സന്മാരും തമ്മിലുണ്ടായ യുദ്ധം എന്നാണു പറ 
യാറുള്ളത്‌. ആര്യന്മാര്‍ ഈരാന്‍ ദേശത്തില്‍ 
നിന്നാണു വന്നതെന്നും അവര്‍ ഈ നാട്ടിലെ കാട 
ന്മാരോടു യുദ്ധം ചെയ്ത്‌ അവരെ തോല്‍പിച്ച്‌ 
ഈ നാട്ടിലെ രാജാക്കന്മാരായിത്തീര്‍ന്നുവെന്നും 
ഏതെങ്കിലുമൊരു സംസ്കൃത ഗ്രന്ഥത്തിലോ 
ഇതിഹാസത്തിലോ എഴുതിക്കാണുന്നില്ല. പിന്നെ 
എങ്ങനെ വിദേശീയര്‍ പറയുന്നതിനെ വിലവെ 
യ്ക്കുവാന്‍ കഴിയും? കൂടാതെ-മ്മേച്ചവാചശ്ചാര്യ 
വാചഃ സര്‍വതേ ദസ്വൃവഃസ്മൃതാഃ (മനു. 10. 85) 
മ്ലേച്ചദേശസ്ത്വതഃ പരഃ (മനു. 2. 23) 


ആര്യാവര്‍ത്തമൊഴികെയുള്ള ദേശങ്ങള്‍ ദസ്യു 
ദേശങ്ങളെന്നും മ്ലേച്ഛദേശങ്ങളെന്നും പറയപ്പെടു 
ന്നു. ആര്യാവര്‍ത്തമൊഴികെ കിഴക്ക്‌, ഈശാനകോ 
ണ്‌, വടക്ക്‌, വായുകോണ്‍, പടിഞ്ഞാറ്‌ എന്നീ ദേശ 
ങ്ങളില്‍ വസിക്കുന്നവര്‍ക്കു ദസ്യുക്കള്‍, മ്ലേച്ഛന്മാര്‍, 
അസുരന്മാര്‍, എന്നാണു പേരെന്നും നിരൃതികോ 
ണ്‌, തെക്ക്‌, അഗ്നികോണണ്‍ എന്നീ ദിക്കുകളില്‍ 
പാര്‍ക്കുന്നവര്‍ക്കു രാക്ഷസന്മാരെന്നാണു 
പേരെന്നും സിദ്ധിക്കുന്നു. ഇക്കാലത്തും നീഗ്രോ 
ജാതിക്കാരുടെ ആകൃതി, രാക്ഷസന്മാരെന്നാണു 
പേരെന്നും സിദ്ധിക്കുന്നു. ഇക്കാലത്തും നീഗ്രോ 
ജാതിക്കാരുടെ ആകൃതി, രാക്ഷസന്മാരെപ്പറ്റി 
വര്‍ണിക്കുന്നതു പോലെ ഭയങ്കരമായി കാണപ്പെ 
ടുന്നതു നോക്കുക. 

ആര്യാവര്‍ത്തത്തിന്റെ അധോഭാഗത്തിലുള്ള 
ദേശത്തിനു പാതാളമെന്നും അവിടെ വസിക്കുന്ന 
ജനങ്ങള്‍ക്കു നാഗന്മാരെന്നും പേര്‍ പറയുവാനുള്ള 
കാരണം ആ ദേശം ആര്യാവര്‍ത്തനിവാസികളുടെ 
പാദതലത്തില്‍ സ്ഥിതി ചെയ്യുന്നുവെന്നതും ആ 
ദേശത്തിലെ രാജാവു നാഗവംശത്തില്‍-നാഗന്‍ 
എന്നു പേരായ ആളിന്റെ വംശത്തില്‍- ജനിച്ചവ 
നാണെന്നതും ആകുന്നു. ആ നാഗരാജാവിന്റെ 
പുരതിയായ ഉലൂപിയെ അര്‍ജ്ജുനനാണ്‌ വിവാഹം 
ചെയ്തത്‌. ഇക്ഷ്വാകുവിന്റെ കാലം മുതല്‍ കഈര 
വന്മാര്‍ പാണ്ഡവന്മാര്‍ എന്നിവരുടെ കാലം വരെ 
ആര്യന്മാരുടെ രാജ്യഭരണത്തിനും വേദാധ്യയന 
ത്തിനും ആര്യാവര്‍ത്തത്തില്‍ മാത്രമല്ല, ഭൂമിയി 


ലെങ്ങും അല്പാല്പം പ്രചാരം ഉണ്ടായിരുന്നു 
എന്നര്‍ഥം. ഇതിനു പ്രമാണമായി കണക്കാക്കാ 
വുന്ന കാര്യമിതാണ്‌..- (്രഹ്മാവിന്റെ പുരതന്‍ 
വിരാട്ട, വിരാടിന്റെ പുരതന്‍ മനു, മനുവിന്റെ 
മക്കള്‍ മരീചി മുതലായ പത്തുപേര്‍ അവരുടെ 
മക്കള്‍, സ്വയംഭൂവന്‍ തുടങ്ങിയ ഏഴുരാജാക്ക 
ന്മാര്‍, അവരുടെ സന്താനങ്ങളായ ഇക്ഷ്ധാകു 
മുതലായ രാജാക്കന്മാര്‍ ഇവരെല്ലാമാണ്‌ ആര്യാ 
വര്‍ത്തത്തെ നിര്‍മിച്ചതും ആര്യാവര്‍ത്തത്തിലെ 
ആദ്യത്തെ രാജാക്കുന്മാരായിരുന്നതും. 
അടിമത്തത്തിനു കാരണം 


ഇപ്പോള്‍ നിര്‍ഭാഗ്യംകൊണ്ടും ഭാരതീയരുടെ 
മടി, അശ്രദ്ധ, അന്യോന്യ വിരോധം എന്നിവ 
കൊണ്ടും ആര്യന്മാരുടെ അഖണ്‍ഡവും സ്വത 
ന്ത്രവും സ്വാധീനവും നിര്‍ഭയവുമായിട്ടുള്ള രാജ്യഭ 
രണം ആര്യാവര്‍ത്തത്തില്‍ തന്നെ ഒരിടത്തുമില്ല. 
മറ്റുള്ള രാജ്യങ്ങള്‍ ഭരിക്കുന്നതിന്റെ കഥ 
പിന്നെന്തു പറയാന്‍! ആര്യാവര്‍ത്തത്തില്‍ ആര്യ 
ന്മാരുടെ നാടുവാഴ്ച അല്പമെങ്കിലുമുണ്ടെങ്കിലും 
അതും വിദേശീയ ആക്രമണത്തിനു വിധേയമാ 
കുന്നു. സ്വതന്ത്രരായ രാജാക്കന്മാര്‍ വളരെ കുറ 
ച്ചുപേരേയുള്ളൂ. ദുര്‍ദിനങ്ങള്‍ വരുമ്പോള്‍ ജന 
ങ്ങള്‍ക്ക്‌ അനേകവിധത്തിലുള്ള ദുഃഖങ്ങള്‍ അനു 
ഭവിക്കേണ്ടി വരുന്നു. 


ആര്‍ എത്ര വളരെ നന്മ ചെയ്താലും ശരി, 
സ്വദേശീയ ഭരണം തന്നെയാണ്‌ നാട്ടിന്ന്‌ ഏറ്റവും 
നല്ലത്‌. മറിച്ച്‌ പറഞ്ഞാല്‍ മതമതാന്തരങ്ങളാഗ്രഹി 
ക്കാതെ അവനവന്റെയോ അന്യരുടെയോ കാര്യ 
ങ്ങളില്‍ പക്ഷഭേദം കാണിക്കാതെ പ്രജകളുടെ 
നേരെ മാതാപിതാക്കന്മാരെപ്പോലെ പെരുമാറി 
ക്കൊണ്ട്‌ ദയ, ന്യായം എന്നിവയോടുകൂടി നട 
ത്തുന്ന രാജ്യഭരണം പോലും വിദേശീയരുടേതാ 
ണെങ്കില്‍ പൂര്‍ണസുഖ്രപരദമല്ല. ഭിന്ന ഭാഷകള്‍, 
വെവ്വേറെ പഠനരീതികള്‍, വൃത്യസ്തങ്ങളായ 
പെരുമാറ്റങ്ങള്‍ എന്നിവയുലുള്ള വിരോധത്തെ 
ദൂരെ തൃജിക്കുന്നത്‌ വളരെ ദുഷ്കരമാണ്‌. അതു 
പരിത്ൃജിക്കാത്ത പക്ഷം പരസ്പരം പൂര്‍ണ ഉപ 
കാരവും അഭിപ്രായ ഐക്യവും ഉണ്ടാവാന്‍ വളരെ 
വിഷമമാണ്‌. അതിനാല്‍ വേദാദിശാസ്ത്രങ്ങളിലുള്ള 
വ്യവസ്ഥകളേയും ചരിത്രപാഠങ്ങളേയും ആദരിക്കു 
ന്നത്‌ സജ്ജനങ്ങളുടെ കര്‍ത്തവ്യമാകുന്നു. 

സൃഷ്ടികാലം 


108 


എട്ടാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം ൫92 





ചോദ്യം:- ജഗത്തിന്റെ ഉത്പത്തിക്കുശേഷം 
എത്രകാലം കഴിഞ്ഞു 

ഉത്തരം:- നൂറ്റിതൊണ്ണൂറ്റാറു കോടി, കുറെ 
ലക്ഷം, കുറെ ആയിരം സംവത്സരങ്ങളാണ്‌ ജഗ 
ത്തിനെ സൃഷ്ടിക്കുകയും വേദങ്ങളെ പ്രകാശി 
പ്പിക്കുകയും ചെയ്തതിനു ശേഷം കഴിഞ്ഞിട്ടുള്ള 
ത്‌. ഈ വിഷയത്തെപ്പറ്റി ഞാന്‍ രചിച്ചിട്ടുള്ള ഭൂമി 
കയില്‍[] “” എഴുതിയിട്ടുള്ളതു നോക്കിയാലും. 
സൃഷ്ടിയും സൃഷ്ടിയുടെ ഉണ്ടാകലും ഇങ്ങനെ 
യെല്ലാമാണ്‌. കൂടാതെ എല്ലാറ്റിലും വച്ച്‌ ഏറ്റവും 
സുക്ഷ്മമായതിന്‌ - അവിഭാജ്യമായതിന്‌- പര 
മാണു എന്നു പേര്‍. അറുപതു പരമാണുക്കൾ 
ഒന്നിച്ചു കുടിച്ചേര്‍ന്നതിന്‌ അണു എന്നും 
രണ്ടണുക്കള്‍ കൂടിയതിന്‌ ദ്യണുകം അഥവാ 
സ്ഥുലവായു എന്നും പേരാണ്‌. മുന്നു ദ്യണുകം 
കൂടിച്ചേര്‍്നതിന്‌ അഗ്നി, നാലു ദ്ധ്യണുകം 
ചേര്‍ന്നതിന്‌ ജലം, അഞ്ചു ദ്വ്യണുകം ചേര്‍ന്ന 
തിന്‌ പൃഥിവി എന്നും പേരാണ്‌. രണ്ടു ദ്യണുകം 
കൂടിച്ചേര്‍ന്നാല്‍ ഒരു ര്രസരേണുവും, രണ്ടു 
ര്രസരേണു കൂടിച്ചേര്‍ന്നാല്‍ പ്ൃഥിവ്യാദികളായ 
ദൃശൃയപദാര്‍ഥങ്ങളും ഉണ്ടാകും എന്നര്‍ഥം. ഇപ്ര 
കാരം പരമാണ്വാദികളെ ക്രമത്തില്‍ കൂട്ടി 
ച്ചേര്‍ത്ത്‌ ഈശ്വരന്‍ ഭുൂഗോളാദികളെ നിര്‍മിച്ചി 
രിക്കുന്നു. 

സര്‍പ്പവും കാളയും 

ചോദ്യം:- ഇതിനെ ധരിച്ചുകൊണ്ടിരിക്കുന്നത്‌ 
ആരാണ്‌? ശേഷന്റെ അതായത്‌ ആയിരം ഫണ 
ങ്ങളുള്ള സര്‍പ്പത്തിന്റെ ശിരസ്സിലാണ്‌ ഈ ഭുമി 
സ്ഥിതിചെയ്യുന്നത്‌ എന്ന്‌ ഒരുവനും, ജുഷഭ 
ത്തിന്റെ കൊമ്പിന്മേലാണെന്ന്‌ ഇതരനും, ഒന്നി 
ന്മേലുമല്ലെന്ന്‌ അപരനും, വായുവിനെ ആശ്ര 
യിച്ചു നിലക്കുന്നെന്ന്‌ ഇനിയൊരുവനും പറയു 
ന്നു. സൂര്യന്റെ ആകര്‍ഷണശക്തികൊണ്ടു 
ആകൃഷ്ടമായി സ്വസ്ഥാനത്തുതന്നെ 
നില്ക്കുന്നു എന്നാണ്‌ മറ്റൊരുവന്‍ പറയുന്നത്‌. 
ഭൂമി ഘനമേറിയതാകയാല്‍ ആകാശത്തില്‍ 
അധോഭാഗത്തിലേക്ക്‌ പതിച്ചുകൊണ്ടിരിക്കുന്നു 
എന്ന്‌ ഇനിയുമൊരാള്‍ അഭിപ്രായപ്പെടുന്നു. 
ഇതിലേതാണു സത്യം? 

ഉത്തരം:- സര്‍പ്പരാജനായ ശേഷന്റെ ശിര 
സ്സിലോ കാളയുടെ കൊമ്പിലോ ആണു ഭൂമി 
സ്ഥിതിചെയ്യുന്നത്‌ എന്നു പറയുന്നവനോട്‌ സര്‍പ്പ 





25. മലയാളത്തില്‍ വേദപര്യടനം, വേദോത്പത്തി എന്ന 
അധ്യായം 


ത്തിന്റേയോ കാളയുടേയോ മാതാപിതാക്കന്മാര്‍ 
ജനിക്കുന്ന സമയത്തു ഭൂമി എവിടെ ആയിരുന്നു? 
സര്‍പ്പം, കാള മുതലായവ എന്തിന്മേലാണു സ്ഥിതി 
ചെയ്യുന്നത്‌? എന്നു ചോദിക്കണം. വൃഷഭത്തിന്റെ 
മുകളിലാണു ഭൂമി ഇരിക്കുന്നതെന്നു പറയുന്ന 
മുസല്‍മാന്മാര്‍ മാനം കൈ കൊള്ളുകയേയുള്ളൂു. 
എന്നാല്‍ സര്‍പ്പത്തിന്റെ മുകളിലാണെന്നു 
പറയുന്നവര്‍ സര്‍പ്പം ആമയുടെ പുറത്താണെന്നും, 
ആമ വെള്ളത്തിലാണെന്നും, വെള്ളം അഗ്നിയുടെ 
ഉപരിഭാഗത്താണെന്നും, അഗ്നി വായുവിന്റെ മുക 
ളിലാണെന്നും, വായു ആകാശത്തിന്റെ മുകളിലാ 
ണെന്നും പറഞ്ഞേക്കും. അവരോട “ഇവയെല്ലാം 
എവിടെയാണിരിക്കുന്നത്‌?”” എന്നു ചോദിക്കണം. 
അവര്‍ “ഈശ്ചരനിലാണ” എന്നുത്തരം പറയും. 
ശേഷനും വൃഷഭനും ആരുടെ മക്കളാണെന്നു 
അവരോടു ചോദിച്ചാല്‍ “കശൃപന്റേയും ക്രദു 
വിന്റെയും പുരതനാണ്‌ ശേഷനെന്നും പശു 
വിന്റെ കുട്ടിയാണു കാള” എന്നും പറയും. കശ്യ 
പന്‍ മരീചിയുടെയും, മരീചി മനുവിന്റെയും, മനു 
വിരാട്ടിന്റെയും, വിരാട്ട്‌ ്രഹ്മാവിന്റെയും പുത്ര 
ന്മാരാകുന്നു. ദ്രഹ്മാവ്‌ ആദിസൃഷ്ടിയിലുള്ളവ 
നാണ്‌. ശേഷന്‍ ജനിക്കുന്നതിനു മുമ്പ്‌ അഞ്ചു തല 
മുറ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അക്കാലത്ത്‌ ഭൂമിയെ ആര്‍ 
ധരിച്ചുകൊണ്ടിരുന്നു? കശ്യപന്റെ ജനനസമയത്തു 
ഭൂമി എന്തിന്മേലായിരുന്നു? ഇങ്ങനെ ചോദിച്ചാല്‍ 
അവര്‍ക്കും ഉത്തരം മുട്ടും. കലഹിക്കാന്‍ വരും. 
ശരിയായ സിദ്ധാന്തം ഇതാണ്‌:- ശേഷിച്ചിരിക്കു 
ന്നതിനെയാണ്‌ ശേഷം എന്നു പറയുന്നത്‌. അതു 
കൊണ്ട്‌ ഏതോ ഒരുകവി-ശേഷാധാരാപ്ൃഥി 
വീത്്ുക്തമ്‌. ശേഷനാകുന്ന ആശ്രയത്തോടുകൂടി 
യതാണു ഭൂമി എന്നു പറഞ്ഞിട്ടുണ്ട്‌. അതിന്റെ കാര്യ 
മറിയാതെ സര്‍പ്പത്തെ വെറുതെ സങ്കല്പം കൊണ്ടു 
സൃഷ്ടിച്ചു. എന്നാല്‍, വാസ്തവത്തില്‍ ഉത്പത്തി 
പ്രളയങ്ങളില്‍ നിന്നു ശേഷിച്ചവനായി -വേറെയായി 
ഇരിക്കുന്നതു നിമിത്തം ഈശ്വരനെ തന്നെയാണു 
ശേഷനെന്നു പറയുന്നത്‌ ഈശ്വരനാകുന്ന ആധാര 
ത്തോടു കൂടിയതാണ്‌ ഈ പൃഥിവി. 


സത്യേനോത്തഭിതാ ഭൂമിഃ (10. 85.1) ജഗ്വേദ 
ത്തിലുള്ള സൂക്തിയാണിത്‌. സതൃസ്വരൂപനായ 
കാല്രതയത്താല്‍ ബാധിക്കപ്പെടാത്ത ഒരിക്കലും 
നാശമില്ലാത്ത ഈശ്വരനാണ്‌ ഈ ഭൂമിയേയും 
ആദിത്യനേയും സകലലോകങ്ങളേയും ധരിക്കു 





26 ഉക്ഷാ സ ദ്യാവാ പൃഥിവി ബിഭർതി എന്ന്‌ ജഗ്വേദീയ 
പാഠം. അനഡ്വാന്‍ ദാധാര പൃഥിവീമുതദ്യാമ്‌ 
എന്ന്‌ അഥര്‍വത്തില്‍ 


109 


൦ സത്യാര്‍ത്ഥപ്രകാശം 


ഉത്പത്തി - സ്ഥിതി - പ്രളയം 








ഉക്ഷാദാധാര പൃതിവീമുതദ്യാമ്‌ (10. 85. 
1)[] “” ഇതും ജഗ്വേദത്തിലുള്ള വചനമാണ്‌. ഈ 
ഉക്ഷാ കണ്ടിട്ടാവാം കാള എന്നു കൂടി അര്‍ഥമു 
ള്ളതുകൊണ്ട്‌ കാള ഭൂമിയെ താങ്ങുന്നെന്ന്‌ സങ്ക 
ല്പിച്ചത്‌. എന്നാല്‍ ഭൂഗോളത്തെ ധാരണം 
ചെയ്യാന്‍ കാളയ്ക്കു കഴിവുണ്ടോ എന്ന്‌ ആ മൂഡന്‍ 
ചിന്തിച്ചില്ല. ഉക്ഷാ എന്നത്‌ മഴപെയ്തു ഭുമി മുഴു 
വനും നനയ്ക്കുന്ന സുര്യന്റെ പേരാണ്‌. സുര്യ 
നാണു തന്റെ ആകര്‍ഷണശക്തി കൊണ്ടു 
ഭൂമിയെ ധരിച്ചുകൊണ്ടിരിക്കുന്നത്‌. എന്നാല്‍ 
സുര്യാദികളേയും ധരിക്കുന്ന ശക്തി ഈശ്വന 
ല്വാതാരുമല്ല. 

സര്‍വേശ്വരന്‍- ധാരകന്‍ 


ചോദ്യം:- ഇത വളരെ വലിയ ഭൂഗോള 
ത്തെയും മറ്റും ധരിക്കാന്‍ ഈശ്വരന്‍ എങ്ങനെ 
ശക്തനായി? 


ഉത്തരം:- അനന്തമായ ആകാശത്തില്‍ ഭൂമി 
മുതലായ വലിയ ലോകങ്ങള്‍, സമുദ്രത്തില്‍ ജല 
കണമെന്നപോലെ തീരെ ചെറുതാണ്‌. അളവറ്റ 
ശക്തിയുള്ള ഈശ്വരന്റെ മുമ്പില്‍ എണ്ണമറ്റ ലോക 
ങ്ങള്‍ എല്ലാം കൂടി കൂട്ടിയാല്‍ പോലും ഒരു പര 
മാണുവിനു തുല്യമാവില്ല. അദ്ദേഹം അകത്തും 
പുറത്തും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. 
“വിഭുഃ പ്രജാസു” എന്നതു യജൂര്‍വേദത്തിലുള്ള 
വചനമാകുന്നു. (32. 8) ആ ഈശ്വരന്‍ പ്രജകളി 
ലെല്ലാം നിറഞ്ഞിരുന്ന എല്ലാറ്റിനെയും ധരിച്ചുകൊ 
ണ്ടിരിക്കുന്ന. ക്രിസ്ത്യാനികള്‍, മുസല്‍മാന്‍മാര്‍, 
പൌരാണികര്‍ എന്നിവര്‍ പറയുന്നതുപോലെ 
സര്‍വവ്യാപിയല്ല ഈശ്വരനെങ്കില്‍ ഇക്കാണായ 
സൃഷ്ടി മുഴുവനും ധരിച്ചു കൊണ്ടിരിപ്പാന്‍ 
അദ്ദേഹം ഒരിക്കലും ശക്തനല്ല. എന്തെന്നാല്‍ 
കയ്യില്‍ ഇല്ലാത്ത ഒരു വസ്തുവിനെയും ആര്‍ക്കും 
ധരിക്കുവാന്‍ കഴിയുകയില്ല. “അന്യോന്യമുള്ള 
ആകര്‍ഷണശക്തികൊണ്ടായിരിക്കാം ഈ 
ലോകങ്ങളെല്ലാം നിലനില്ക്കുന്നത്‌ പിന്നെന്തി 
നാണ്‌ ഇവരശ്വരന്‍ മരിച്ചു കൊണ്ടിരിക്കുന്ന 
തെന്നും” ആരെങ്കിലും പറഞ്ഞേക്കാം. അവര്‍ക്കു 
ത്തരമിതാണ്‌:- “ഈ സൃഷ്ടി അനന്തമോ 
സാന്തമോ? അനന്തമായിരിപ്പാന്‍ തരമില്ല. എന്തെ 
ന്നാല്‍ ആകൃതിയുള്ള വസ്തു ഒരിക്കലും അന 
ന്തമായിരിക്കില്ല. സാന്തമാണെന്നുപറഞ്ഞാലോ? 
ലോകങ്ങളുടെ അതിര്‍ത്തിയില്‍ വേറൊരു ലോകം 








27. സദാധര പൃഥിവീംഗ്യാമുതേമാമ്‌ എന്നു പാഠം 


ഇല്ലാത്ത ദിക്കില്‍ ഏതിന്റെ ആകര്‍ഷണം 
കൊണ്ടാണ്‌ അവയുടെ ധാരണം സംഭവിക്കു 
ന്നത്‌? അനേകം വൃക്ഷങ്ങളുടെ കൂട്ടത്തെ വനം 
എന്ന ശബ്ദംകൊണ്ട്‌ വിവക്ഷിക്കുന്നതിന്‌ 
സമഷ്ടിയെന്നും ഓരോ വൃക്ഷത്തെയും 
വെവ്വേറെ ഗണിക്കുന്നതിനു വൃഷ്ടി എന്നും പറ 
യുന്നു. ഭൂമി തുടങ്ങിയ സകലലോകങ്ങളേയും 
സമഷ്ടിയായിട്ടാണ്‌ ജഗത്ത്‌ എന്ന്‌ പറയുന്നതെ 
ങ്കില്‍ ആ സമഷ്ടിയായ ജഗത്തിന്റെ ആകര്‍ഷ 
ണവും ധാരണവും (ര്സഷ്‌ടാവായ പരമേശ്വന 
ല്ലാതെ മറ്റാര്‍ക്കും ആവുകയില്ല. ജഗത്തിന്റെ രച 
യിതാവ്‌ അവന്‍ തന്നെ. - സ ദാധാര പൃഥിവീം 
മുതദ്യാമ്‌ (13-4)[] 

യജൂര്‍വേദത്തിലുള്ള വചനമാണിത്‌. പ്രകാശ 
രഹിതങ്ങളായ പൃഥിവ്യാദിലോകങ്ങളേയും മറ്റു 
പദാര്‍ഥങ്ങളെയും സ്വയം പ്രകാശമുള്ള സൂര്യാദി 
ലോകങ്ങള്‍ ഇതരവസ്തുക്കള്‍ എന്നിവയേയും 
സൃഷ്ടിക്കുകയും ധരിക്കുകയും ചെയ്യുന്നതു 
ഈശ്വരനാകുന്നു. സര്‍വവ്യാപിയായ അവന്‍ 
തന്നെയാണു സകലജഗത്തിന്റെയും സൃഷ്ടി 
കര്‍ത്താവ്‌, അവന്‍തന്നെയാണു ജഗത്തിനെ മുഴു 
വന്‍ ധരിച്ചുകൊണ്ടിരിക്കുന്നത്‌. 

ഭൂമിയുടെ ര്രമണം 

ചോദ്യം:- ഭൂമിയും മറ്റു ലോകങ്ങളും കറങ്ങു 

ന്നുവോ സ്ഥിരമായി നില്ക്കുന്നുവോ? 


ഉത്തരം:- കറങ്ങിക്കൊണ്ടിരിക്കുന്നു. 


ചോദ്യം:- സൂര്യന്‍ തിരിയുന്നു. ഭൂമി തിരിയു 
ന്നില്ല എന്നു ചിലര്‍. ഭൂമിയാണു തിരിയുന്നത്‌, 
സൂര്യന്‍ തിരിയുന്നില്ല എന്നു വേറെ ചിലര്‍. 
ഏതാണ്‌ സത്യം? 

ഉത്തരം:- രണ്ടും പകുതി അസത്യമാണ്‌. 
എന്തെന്നാല്‍, വേദത്തില്‍ പറഞ്ഞിട്ടുള്ളത്‌ ഇപ്ര 
കാരമാകുന്നു:- ആയം ഗൌഈഃ പൃശള്‍നിര്രകമീദ 
സദന്മോതരം പുരഃ പിതരം ച പ്രയന്‍ത്വഃ (യ 
ജു. ദ. 9) ഈ ഭൂഗോളം ജലത്തോടുകൂടി സൂര്യന്റെ 
ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്‌ 
ഇതിന്റെ അര്‍ഥം. അതിനാല്‍ ഭൂമിയാണ്‌ പ്രദി 
ക്ഷണം ചെയ്യുന്നത്‌. 


ആ കൃഷ്ണേന രജസാ വര്‍ത്തമാനോ നിവേ 
ശയന്ന മൃതംമര്‍ത്യം ച; ഹിരണ്യയേന സവിതാ 
രഥേനാ ദേവോയാതി ഭുവനാനി പശ്യന്‍ (യജു. 
33, 43) 


വര്‍ഷാദികളുടെ കര്‍ത്താവും പ്രകാശസ്വരൂ 
പനും തേജോമയനും രമണീയസ്വരൂപിയുമായ 


1/0 


എട്ടാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





സവിതാവ്‌ അഥവാ സൂര്യന്‍ ചരാചരങ്ങളിലെല്ലാം 
അമൃതവര്‍ഷം പൊഴിച്ച്‌- കിരണാമൃതം പ്രവേശി 
പ്പിച്ച്‌- മൂര്‍ത്തമായ സകല പദാര്‍ഥങ്ങളേയും 
കാണിച്ച്‌ എല്ലാ ലോകങ്ങളുമായി ആകര്‍ഷണ 
ഗുണത്തോടു കൂടി തന്റെ പരിധിയില്‍ മാത്രം 
ര്രമണം ചെയ്യുന്നു. സൂര്യന്‍ മറ്റേതെങ്കിലും ലോക 
ത്തിനു ചുറ്റും തിരിയുന്നില്ല. ഇപ്രകാരം 
ഓരോരോ സൌരമണ്‍ഡലത്തിലും ഒരു സൂര്യന്‍ 
ര്പകാശകനും മറ്റുള്ള ലോക ലോകാന്തരങ്ങള്‍ 
പ്രകാശ്യങ്ങളുമാണ്‌. 

ദിവിസോമോ അധിശ്രിതഃ (അഥര്‍വ. 1. 1.1) 


ഈ ച്ര്്രലോകം സൂര്യനാല്‍ പ്രകാശിതമാകും 
വണ്ണം ഭൂമിയും മറ്റ്‌ ഗ്രഹങ്ങളും സൂര്യന്റെ പ്രകാ 
ശത്താലാണത്രേ പ്രകാശിക്കുന്നത്‌. എന്നാല്‍ 
രാവും പകലും സദാ ഉണ്ട്‌. ഭൂമിയും മറ്റു ലോക 
ങ്ങളും ്രമണം ചെയ്യുമ്പോള്‍ സൂര്യന്റെ നേരെ 
വരുന്ന വശത്ത്‌ പകലും, സൂര്യനില്‍ നിന്നു മറവു 
വരുന്നിടത്തു രാത്രിയുമാണ്‌. ഉദയം, അസ്തമനം, 
സന്ധ്യ. മദ്ധ്യാഹ്നം, മദ്ധ്യരാത്രി തുടങ്ങി എത്ര സമ 
യഭേദങ്ങളുണ്ടോ അവയെല്ലാം ഒരിടത്തല്ലെങ്കില്‍ 
മറ്റൊരിടത്ത്‌ സംഭ വിക്കുമെന്നര്‍ത്ഥം. ആര്യാ 
വര്‍ത്തത്തില്‍ സൂര്യോദയം ഉണ്ടാകുമ്പോള്‍ പാതാ 
ളത്തില്‍-അമേരിക്കയില്‍- സൂര്യാസ്തമയമാണ്‌. 
ആര്യാവര്‍ത്തത്തില്‍ സൂര്യന്‍ അസ്തമിക്കുമ്പോള്‍ 
അമേരിക്കയില്‍ ഉദയമാകും. ആര്യാവര്‍ത്തത്തില്‍ 
ഉച്ചയാകുമ്പോള്‍ അമേരിക്കയില്‍ പാതിരാവും 
ആര്യാവര്‍ത്തത്തില്‍ പാതിരയാകുമ്പോള്‍ അമേ 
രിക്കയില്‍ ഉച്ചയും ആയിരിക്കും. 

സൂര്യന്‍ കറങ്ങുന്നെന്നും ഭൂമി കറങ്ങുന്നി 
ല്ലെന്നും പറയുന്നവര്‍ അജ്ഞരാണ്‌. ഭൂമി രമണം 
ചെയ്തില്ലെങ്കില്‍ സഹ്ൃര്സാബ്ദങ്ങള്‍ പകലും 
രാവും നീണ്ടുനില്ക്കും. സൂര്യന്റെ പേരുകളി 
ലൊന്നു 6്രധ്നന്‍[] “” എന്നാണ്‌. ഭൂമിയേക്കാള്‍ 
അനേകലക്ഷം മടങ്ങു വലിപ്പമുള്ളതും ഭൂമിയില്‍ 
നിന്ന്‌ ക്രോശകോടികള്‍ അകലെയുമാണെന്നര്‍ഥം. 
കടുകിനു ചുറ്റും പര്‍വതം തിരിയുന്നപക്ഷം 
അതിനു വളരെ നേരം വേണ്ടിവരും. കടുകിനു 
സ്വയം തിരിയുവാന്‍ വളരെനേരം വേണ്ടതാനും. 
അതേ വിധത്തില്‍, ഭൂമിയുടെ ശ്രമണത്താലാണ്‌ 
രാവും പകലും യഥായോഗ്ുയമുണ്ടാകുന്നത്‌. 
സൂര്യന്‍ തിരിയുന്നതുകൊണ്ടല്ല. സൂര്യന്‍ സ്ഥിര 
നാണെന്നു പറയുന്നവര്‍ക്ക്‌ ജ്യോതിശ്ലാസ്ര്രം 
അറിയുകയില്ല. സൂര്യന്‍ തിരിയുന്നില്ലെങ്കില്‍ ഒരു 





28. അസൌവാ ആദിത്യോ ബ്രധ്നഃ (ശത 13.2.6.1) 


രാശിയില്‍നിന്നു മറ്റൊരു രാശിയിലേക്ക്‌- ഒരു 
സ്ഥാനത്തു നിന്ന്‌ മറ്റൊരു സ്ഥാനത്തേക്ക്‌- സംര 
മിക്കുകയില്ലെന്നു മാത്രമല്ല, ഘനമുള്ള വസ്തുവിന്‌ 
ര്രമണരഹിതമായി ആകാശത്തില്‍ ഒരേ 
സ്ഥാനത്തു നില്ക്കുവാന്‍ സാധ്യവുമല്ല. “ഭുമി തിരി 
യുന്നില്ല, കീഴ്പോട്ടു കീഴ്പോട്ടു വീണുകൊണ്ടി 
രിക്കുകയാണു ചെയ്യുന്നത്‌. രണ്ടു സുരൃന്മാരും 
രണ്ടു ച്ര്രന്മാരും ജംബുദ്വീപത്തില്‍ മാത്രമേ 
യുള്ളൂ. ”” എന്നു പറയുന്ന ജൈനമതക്കാരും 
കഞ്ചാവിന്റെ ലഹരിയില്‍ മുഴുകിയിരിക്കുകയാ 
ണെന്നു തോന്നുന്നു. ഭൂമി കീഴ്പോട്ടു പൊയ്ക്കൊ 
ണ്ടിരിക്കുകയാണു ചെയ്യുന്നതെങ്കില്‍ ചുറ്റും വായു 
മണ്ഡലം ഇല്ലാതായി ഛിന്നഭിന്നമായിപ്പോകും. 
നിമ്നപ്രദേശങ്ങളില്‍ വസിക്കുന്നവര്‍ക്കു വായു 
വിന്റെ സ്പര്‍ശം ലഭിക്കുകയില്ല. ഉപരിഭാഗത്തി 
ലുള്ളവര്‍ക്കു വായു അധികം കിട്ടുകയും ചെയ്യും. 
വായുവിന്റെ ഗതി സദാ ഒരുപോലെ ആയിരിക്കു 
കയും ചെയ്യും. രണ്ടുസൂര്യന്മാരും രണ്ടു ചന്്രന്മാ 
രുമുണ്ടെങ്കില്‍ രാത്രിയും കൃഷ്ണപക്ഷവും ഉണ്ടാ 
വുകയില്ല. അതിനാല്‍ ഭൂമിയുടെ അടുത്ത്‌ ഒരു 
ച്ര്ദ്രനും അനേകം ഗോളങ്ങളുടെ മധ്യത്തില്‍ ഒരു 
സൂര്യനും മാത്രമേ ഉള്ളൂ. [ 
മറ്റുലോകങ്ങളിലും ജീവജാലങ്ങളുണ്ട്‌. 

ചോദ്യം:- സുര്യന്‍, ച്ര്രന്‍ നക്ഷ്യരതങ്ങള്‍ 
എന്നിവ എന്തു വസ്തുക്കളാണ്‌? അവയില്‍ 
മനുഷ്യന്‍തുടങ്ങിയുള്ള സൃഷ്ടിജാലങ്ങള്‍ 
ഉണ്ടോ ഇല്ലയോ? 

ഉത്തരം:- ഇപ്പറഞ്ഞ ഗോളങ്ങളെല്ലാം ലോക 
ങ്ങള്‍ ആകുന്നു. അവയില്‍ മനുഷ്യാദി ജീവികള്‍ 
വസിക്കുന്നുണ്ട്‌. എന്തെന്നാല്‍- 

ഏതേഷു ഹീദങ്‌ സര്‍വം വസു ഹിതമേതേ 
ഹിങ്‌ സര്‍വം വാസയന്തേ തദ്യാദിദംങ്‌ സര്‍വം 
വാസയന്തേ തസ്മാ ദ്വസവ ഇതി. (ശ്രത. കാ. 
14)[] ”” 

പൃഥിവി, ജലം, അഗ്നി, വായു, ആകാശം, 
ച്രന്ദന്‍, നക്ഷ്രതം, സൂര്യന്‍ എന്നിവയ്ക്കു വസു 
ക്കള്‍ എന്നു പേരു വന്നത്‌ അവയില്‍ എല്ലാ ചരാ 
ചരങ്ങളും വസിക്കുന്നതുകൊണ്ടും അവയെ അവ 





29 ശതപഥം 14.6.9.4 

30 മാനവാദി ജീവികള്‍ ഇല്ലാത്തവയെങ്കിലും അവയുടെ 
വാസത്തിനു ഹേതുവാകയാല്‍ വസു എന്നുപേരായി. 
വീടിന്റെ മേല്‍ക്കൂരയില്‍ മനുഷ്യന്‍ പാര്‍ക്കുന്നില്ലെങ്കിലും 
അതും വീടിന്റെ ഭാഗമായിരിക്കുന്നതുപോലെ, ചന്ദ്രനില്‍ 
ജീവികളിലെങ്കിലും നമ്മുടെ ഭൂമിയിലെ വാസത്തിന്‌ 
ച്ര്ദന്‍ സഹായിക്കുന്നു. 


171 





യാ സത്യാര്‍ത്ഥ്ര്പകാശം 


ഉത്പത്തി - സ്ഥിതി - പ്രളയം 





വസിപ്പിക്കുന്നതുകൊണ്ടും ആണ്‌. എല്ലാറ്റിന്റെയും 
വാസഭൂമിയായതുകൊണ്ടാണ്‌ അവയ്ക്ക്‌ വസു 
ക്കള്‍ എന്നു പേര്‍ വന്നത്‌.ദ30 സൂര്യനും ച്ര്രനും 
നക്ഷത്രങ്ങളും പൃഥിവിയെപ്പോലെ വസുക്കളാ 
ണെങ്കില്‍ അവയിലും ഇതേവിധത്തില്‍ ജീവജാ 
ലങ്ങള്‍ ഉണ്ടെന്നു പറയുന്നതിലെന്തിനു ശങ്കിക്ക 
ണം. ഈശ്വരനിര്‍മിതമായ ഈ ചെറിയലോകം 
മനുഷ്യാദി സൃഷ്ടിജാലങ്ങളാല്‍ നിറഞ്ഞിരിക്കെ 
മറ്റു ലോകങ്ങളെല്ലാം ശൂന്യങ്ങളായിരിക്കുമോ? 
ഈശ്വരന്റെ പ്രവൃത്തിയൊന്നും നിഷ്പ്രയോജന 
മല്ല. അസംഖ്യം ലോകലോകാന്തരങ്ങളില്‍ മനു 
ഷ്യാദി സൃഷ്ടികളില്ലെങ്കില്‍ അവയുടെ പ്രയോ 
ജനമെന്ത്‌? അതിനാല്‍ സകലലോകങ്ങളിലും മാന 
വാദി സൃഷ്ടികള്‍ ഉണ്ട്‌. 
ആക്ൃതിഭേദം വരാം 

ചോദ്യം:- മനുഷ്യാദി സൃഷ്ടിജാലങ്ങളുടെ 
ആകൃതിയും അവയവങ്ങളും ഈ ലോകത്തി 
ലേതുപോലെയോ? അതോ ഭിന്നമോ ഇതരലോ 
കങ്ങളിലുള്ളത്‌? 

ഉത്തരം:- കുറച്ച്‌ ആക്ൃതിഭേദം,വരാം. ഭൂമിയില്‍ 
തന്നെ ചൈന, ആഫ്രിക്ക, ആര്യവര്‍ത്തം, യൂറോപ്പ്‌ 
എന്നീ പ്രദേശങ്ങളിലുള്ളവരുടെ ആകൃതി, അവ 
യവങ്ങള്‍, നിറം എന്നിവയില്‍ തെല്ലു ഭേദമുള്ള 
തുപോലെ ലോകാന്തരങ്ങളിലും വരാം. എന്നാല്‍ 
ഈ ലോകത്തില്‍ സൃഷ്ടിച്ചിട്ടുള്ള ജനുസുകളെ 
പ്പോലെതന്നെ അന്യലോകങ്ങളിലും സൃഷ്ടിച്ചി 
രിക്കുന്നു. കൂടാതെ കണ്ണ്‌ മുതലായ അംഗങ്ങളുടെ 
സ്ഥാനം ലോകത്തില്‍ കാണപ്പെടുംപോലെ തന്നെ 
യാണ്‌ ലോകാന്തരങ്ങളിലും ഉള്ളത്‌. എന്തെ 
ന്നാല്‍- സുര്യാച്രന്രമസൌ ധാതാ യഥാപൂര്‍വമ 
കലല്‍പയത്‌ ദിവിം ച പ്ൃരഥിവീംചാന്തരിക്ഷമഥോ 
സ്വഃ (99. 10. 190. 3) 

സൂര്യന്‍, ച്ര്ദന്‍, ആകാശം, ഭൂമി. അന്തരിക്ഷം 
അവയിലുള്ള സുഖങ്ങള്‍, വിശിഷ്ടവസ്തുക്കള്‍ 
എന്നിവയെല്ലാം ധാതാവായ ഈശ്വരന്‍ മുന്‍കല്പ 
ങ്ങളില്‍ സൃഷ്ടിച്ചിരിക്കുന്നതുപോലെ തന്നെയാ 
ണ്‌, ഈ കല്പത്തിലും സൃഷ്ടിച്ചിട്ടുള്ളത്‌. ലോകാ 
ന്തരങ്ങളിലും ഇങ്ങനെതന്നെയാണ്‌. ഒട്ടുമേ അന്ത 
രമില്ല. 

വേദം മറ്റുലോകങ്ങളിലും 

ചോദ്യം:- ഈ ലോകത്തില്‍ പ്രകാശിതമായ 
വേദങ്ങള്‍ തന്നെയാണോ മറ്റുള്ള ലോകങ്ങളി 
ലുമുള്ളത്‌? അതോ വേറെയോ? 

ഉത്തരം:- ഇവിടെയുള്ള വേദങ്ങള്‍ തന്നെ. ഒരു 
രാജാവിന്റെ രാജ്യഭരണം, നീതിന്യായവ്യവസ്ഥ 


കള്‍ രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഒരേ 
വിധത്തില്‍ ആയിരിക്കുന്നതുപോലെ രാജരാജേ 
ശ്വരനായ ഈശ്വരന്റെ വേദങ്ങളില്‍ പ്രതിപാദിത 
മായ നീതിയും അദ്ദേഹത്തിന്റെ സൃഷ്ടി സാ്രാ 
ജ്യത്തിലെ സകലലോകങ്ങളിലും ഒന്നുതന്നെയാ 
ണ്‌. 
ജീവാത്മാക്കളും പ്രകൃതിയും 
ഇവശ്വരനധീനം 


ചോദ്യം:- ജീവാത്മാക്കളും പ്രകൃതിയിലുള്ള 
പദാര്‍ഥങ്ങളും അനാദിയും ഈശ്വരസൃഷ്ടമ 
ലാത്തതുമാണെങ്കില്‍ അവയില്‍ ഇദരശ്വരനന്‍ 
അധികാരമേ ഉണ്ടാകാന്‍ പാടില്ല. എന്തെന്നാല്‍ 
എല്ലാം സ്വത്രന്തങ്ങളാണല്ലോ? 

ഉത്തരം:- രാജാവും പ്രജകളും സമകാലീനരാ 
കുന്നു. പ്രജകള്‍ രാജാവിന്റെ അധീനത്തിലാണി 
രിക്കുന്നത്‌. അതുപോലെ ജീവാത്മാക്കളും ജഡ 
പദാര്‍ഥങ്ങളും ഈശ്വരന്റെ അധീനത്തിലാണ്‌. 
ഈശ്വരന്‍ ലോകങ്ങളെ സൃഷ്ടിക്കുന്നു. ജീവാത്മാ 
ക്കള്‍ക്കു കര്‍മഫലം കൊടുക്കുന്നു. എല്ലാറ്റിനെയും 
വേണ്ടും വണ്ണം രക്ഷിക്കുന്നു. അളവറ്റ ശക്തിയു 
ള്ളവനുമാണ്‌. അപ്പോള്‍ അത്യല്പമായ ശക്തി 
യുള്ള ജീവാത്മാക്കളും ജഡപദാര്‍ഥങ്ങളും എന്തു 
കൊണ്ട്‌ അദ്ദേഹത്തിന്റെ അധീനത്തിലായിക്കൂടാ? 
എന്നാല്‍ കര്‍മം ചെയ്യുന്നതില്‍ ജീവന്‍ സ്വതന്ത്ര 
നാണ്‌. കര്‍മഫലങ്ങള്‍ അനുഭവിക്കുന്നതിലാകട്ടെ 
ഈശ്വരന്റെ വ്യവസ്ഥയ്ക്ക്‌ അധീനനുമാണ്‌. അതു 
പോലെതന്നെ ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതിസം 
ഹാരങ്ങള്‍ നടത്തുന്നതും സര്‍വശക്തിമാനായ 
ഈശ്വരന്‍ തന്നെയാണ്‌. 


അടുത്ത സമുല്ലാസത്തില്‍ വിദ്യ, അവിദ്യ, 
ബന്ധം, മോക്ഷം എന്നീ വിഷയങ്ങള്‍ പ്രതിപാദി 
ക്കാം. 
ശ്രീമദയാനന്ദസരസ്വതീസ്വാമികള്‍ രചിച്ച 
സത്യാര്‍ഥ്രപപകാശത്തിലെ 
സൃഷ്ട്യുലപത്തിസ്ഥിതി പ്രളയവിഷയങ്ങള്‍ 
പ്രതിപാദിക്കുന്ന 
ഏട്ടാം സമുല്ലാസം കഴിഞ്ഞു. 


1/2 


ഒന്‍പതാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





) 


ഒന്‍പതാം സമുല്ലാസം 


സത്ധ്യാര്‍ത്ഥപ്രകാശം 
വിദ്യ, അവിദ്യ, ബന്ധനം, മോക്ഷം 


അഥ വിദ്യാവിദ്യ,ബന്ധമോക്ഷം വിഷയം പ്രവക്ഷ്യാമഃ 
ഇനി വിദ്യ, അവിദ്യ, ബന്ധനം, മോക്ഷം എന്നീ വിഷയങ്ങള്‍ വ്യാഖ്യാനിക്കുന്നു. 


വിദ്യാം ചാവിദ്യാം ച യസ്തദ്വേദോഭയങ് 
സഹ അവിദ്യയാ മൃത്യും തീര്ത്വാ വിദ്യയാ 
മൃതമശ്നുതേ (യജു. 40. 14) 

വിദ്യയുടെയും അവിദ്യയുടെയും സ്വരൂപമെ 
ന്തെന്ന്‌ ഒരേ സമയം തന്നെ അറിയുന്ന മനുഷ്യന്‍ 
അവിദ്യ] 'യാല്‍ അഥവാ കര്‍മോപാസനകളാല്‍ 





1 അവിദ്യ എന്ന പദത്തിന്‌ രണ്ടു സമാസങ്ങളുണ്ട്‌. നഞ് 
ത്പൂരുഷനും, ബഹൂരവീഹിയും. മ്രന്തത്തിലെ അവിദ്യാ 
നഞ്‌. തത്പുരുഷസമാണ്‌. ന വിദ്യാ - അവിദ്യാ. എന്തെ 
ന്നാല്‍ ആദ്യുദാത്തമാണിത്‌. നഞ്‌ തത്പുരുഷനില്‍ ഉത്ത 
രപദത്തിനു നിഷേധം കല്‍പിക്കയാല്‍ അതിനനുസരിച്ച്‌ 
അര്‍ഥത്തെ ബോധിപ്പിക്കുന്നു. നഞിവയുക്തമനയ സദ്യ 
ശാധികരണേതഥാഹ്ൃയര്‍ഥഗതിഃ എന്നമഹാഭാഷ്യവചനം 
(3.1.12) ഇതിനു പ്രമാണമാണ്‌.) അനശ്വമാനയ എന്ന 
ആജ്ഞതയ്ക്ക്‌ ഭൃത്യന്‍ സവാരിക്കു കൊള്ളാവുന്ന കുതിര 
യല്ലാത്ത നാല്കാലി മൃഗത്തെ കൊണ്ടുവരും. വിദ്യ, കര്‍മം 
എന്നിവയ്ക്ക്‌ ശാസ്ത്രങ്ങളില്‍ സഹവര്‍ത്തിത്വം പറഞ്ഞി 
ട്ടുണ്ട്‌. തംവിദ്യഠാ കര്‍മണി സമമ്പാരഭേതേ പൂര്‍വ്പ്രജ്ഞാച 
(ബ്ൃഹദാരണ്യക ഉപനിഷത്ത്‌ 4. 4. 2 നിരുക്ത. 14.7) ഇതി. 
ജ്ഞാനം കര്‍മം പൂര്‍വം-വാസന, സ്തുതി, സംസ്കാരം 
എന്നിവ ആത്മാവിനോടൊപ്പം പോകുന്നു. ഇക്കാരണ 
ത്താല്‍ അവിദ്യയെന്നതിന. വിദ്യയില്ലാത്ത എന്നാല്‍ തത്സ 
ദൃശമായ കര്‍മമെന്ന്‌ ഗ്രഹിക്കണം. ഇത്‌ ഗ്രന്ഥകാരന്‍ 
അവിദ്യ യെ വ്യാഖ്യാനിക്കുമ്പോള്‍ സ്ഫുടീകരിക്കുന്നുണ്ട്‌. 
ബഹു്രീഹി സമാസത്തിലെ അവിദ്യ നാസ്തി വിദ്യാ-യ 
ഥാര്‍ഥജ്ഞാനം യസ്യാസാ-ഏതിലാണോ യഥാര്‍ഥ 
ജ്ഞാനമില്ലാത്തത്‌ അത്തരം വിപരീതജ്ഞാനത്തിന്‌ പറ 
യുന്ന പേരാണ്‌. വൈശേഷിക ദര്‍ശനത്തിലും ഇന്ദ്രിയദോ 
ഷാത്‌ സംസ്കാര ദോഷാച്ചാ വിദ്യാതദ്ദുഷ്ടം ജ്ഞാനമ്‌. 
(9.2.106൩) ഇന്ദ്രിയ-സംസ്‌കാര ദോഷങ്ങളാലുണ്ടാകുന്ന 
അവിദ്യ ദുഷിപ്പിക്കുന്ന ജ്ഞാനമാണ്‌ അവിദ്യയെന്നു പറ 
യുന്നു. യോഗ സൂധ്രത്തിലെ അവിദ്യയ്ക്ക്‌ ഈ അര്‍ത്ഥ 
മെടുക്കണം. 


മരണത്തെ ജയിച്ച്‌, വിദ്യകൊണ്ട്‌ അഥവാ യഥാര്‍ഥ 
ജ്ഞാനംകൊണ്ട്‌- മോക്ഷം പ്രാപിക്കുന്നു. അവി 
ദൃയുടെ ലക്ഷണം:- 


അനിത്യാശുചി ദുഃഖാനാത്മസു നിതൃശുചി 
സുഖാത്മഖ്യയാ തിരവിദ്യാ[] 


ഇതു യോഗശാസ്ര്രത്തിലെ സൂധ്രമാകുന്നു. 
അനിത്യമായ സംസാരത്തിലും ശരീരാദികളിലും 
നിത്ൃത്വബുദ്ധി- കണ്ടിട്ടും കേട്ടിട്ടും കണ്ടുംകേട്ടും 
അറിയുന്ന ഈ പ്രഞ്ചം അനാദിയാണെന്നും 
ശരീരം എന്നും നിലനില്ക്കുമെന്നുമുള്ള വിപരീ 
തജ്ഞാനവുമാണ്‌ അവിദ്യയുടെ ആദ്യത്തെ 
അംഗം. അശുചിയായ അതായത്‌ മാലിന്യമയമായ 
വസ്തുക്കളിലും മിഥ്യാഭാഷണം മോഷണം മുത 
ലായ അപവിത്രകര്‍മങ്ങളിലും പവിധ്രതകാണുന്ന 
ബുദ്ധിയാണ്‌ അവിദ്യയുടെ രണ്ടാമത്തെ അംഗം. 
വിഷയസുഖത്തിന്റെ അത്യന്തസേവനമാകുന്ന 
ദുഃഖത്തില്‍ സുഖബുദ്ധി കാണുന്നത്‌ അവിദ്യ 
യുടെ മൂന്നാമത്തെ അംഗവും അനാത്മവസ്തു 
ക്കളെ ആത്മാവാണെന്നു തെറ്റിദ്ധരിക്കുന്നത്‌ അവി 
ദൃയുടെ നാലാമത്തെ അംഗവും ആകുന്നു. 
ഇങ്ങനെ നാലു വിധത്തിലുള്ള വിപരീത ജ്ഞാന 
ത്തെയാണ്‌ അവിദ്യയെന്നു പറയുന്നത്‌. 


വിദ്യ-ലക്ഷണം 
ഇതിനു വിപരീതമായി അനിതൃത്തില്‍ അനി 





2 യോഗസൂത്രം - സാധനപാദം 5 


17 





൪ സത്യാര്‍ത്ഥപ്രകാശം 


വിദ്യ-അവിദ്യ-ബന്ധനം-മോക്ഷം 





ത്ൃത. നിത്യത്തില്‍ നിത്യത. പവിത്രമല്ലാത്തതില്‍ 
അപവിത്രത, പവിത്രതയില്‍ പവിത്രത ദുഃഖത്തില്‍ 
ദുഃഖം, സുഖത്തില്‍ സുഖം അനാത്മതയില്‍ 
ആത്മഭിന്നത, ആത്മാവില്‍ ആത്മത എന്നിവകാ 
ണുന്നതാണ്‌ വിദ്യ “വേത്തി യഥാവത്തത്ത്വ 
പദാര്‍ഥസ്വരുൂപം യയാ സാ വിദ്യാ. യയാ തത്ത്വ 
സ്വരൂപം ന ജാനാതി ര്രദന്ൃസ്മി ന്നനുന്നിശ്ചി 
നോതി യയാ സാ അവിദ്യാ” ഏതിനാല്‍ പദാര്‍ഥ 
ങ്ങളുടെ യഥാര്‍ഥസ്വരൂപം അറിയുന്നുവോ അതി 
നെയാണു വിദ്യ എന്നു പറയുന്നത്‌. ഏതൊന്നി 
നാല്‍ തത്ത്വസ്വരൂപം അറിയുന്നില്ലയോ ഏതിനാല്‍ 
ഒരു വസ്തുവില്‍ മറ്റൊരു വസ്തുവിന്റെ അസ്തി 
ത്വബോധം ഉണ്ടാകുന്നുവോ അതിനെ അവിദ്യ 
എന്നും പറയുന്നു. 
അവിദ്യ 


കര്‍മവും ഉപാസനയും അവിദ്ൃയയാണ്‌. കാര 
ണം, അവ ബാഹ്യങ്ങളും ആതന്തരങ്ങളുമായ 
ക്രിയാവിശേഷങ്ങളാണ്‌, ജഞാനമല്ല. അതുകൊ 
ണ്ടുതന്നെയാണ്‌ ഈ മന്ത്രത്തില്‍ “പരിശുദ്ധമായ 
കര്‍മം അനുഷ്ഠിക്കുകയും ഈശ്വരനെ ഉപാസി 
ക്കുകയും ചെയ്യാതെ മൃത്യുദുഃഖത്തെ ആരും 
തരണം ചെയ്യുന്നില്ല.” എന്നു പറഞ്ഞിട്ടുള്ളത്‌. 
പാവനമായ കര്‍മാനുഷ്ഠാനം, പവിധ്രമായ ഉപാ 
സന, പരിശുദ്ധമായ ജ്ഞാനം എന്നിവകൊണ്്േ 
മോക്ഷം കിട്ടുകയുള്ളൂ. അസത്ൃഭാഷണം തുട 
ങ്ങിയ ദുഷ്കര്‍മങ്ങള്‍, വിഗ്രഹാരാധന, മിഥ്യാ 
ജ്ഞാനം എന്നിവകളാലും ബന്ധനമാണുണ്ടാകു 
ന്നത്‌ എന്നര്‍ഥം. കര്‍മം, ഉപാസന, ജ്ഞാനം, 
എന്നിവയല്ലാതെ ഒരു നിമിഷം പോലും മനുഷ്യനു 
നിലനില്‍പ്പില്ല. ” അതിനാല്‍ സത്യഭാഷണാദി 
ധര്‍മയുക്തകര്‍മങ്ങള്‍ അനുഷ്ഠിക്കുകയും മിഥ്യാ 
സംഭാഷണാദി അധര്‍മങ്ങളെ തൃജിക്കുകയും 
ചെയ്യുന്നതു മാധ്രമാണ്‌ മോക്ഷത്തിനുള്ള ഉപായം 


ബന്ധവും മോക്ഷവും വേദാന്തവും 
ചോദ്ൃം:- മോക്ഷം കിട്ടാതിരിക്കുന്നത്‌ 
ആര്‍ക്കാണ്‌? 
ഉത്തരം:- ബന്ധിതന്‍ 
ചോദ്യം:- ബന്ധിതനാരാണ്‌? 


ഉത്തരം:- അധര്‍മത്തിലും അജ്ഞാനത്തിലും 
അകപ്പെട്ട ജീവാത്മാവാണ്‌ ബന്ധിതന്‍ 


ചോദ്യം:- ബന്ധവും മോക്ഷവും സ്വാഭാവി 





3 നഹി കശ്ചിത്‌ ക്ഷണമപി ജാതു തിഷ്ഠത്യ കര്‍മകൃത്‌ 
കാര്യതേഹ്യവശ്യഃ കര്‍മ സര്‍വഃ പ്രകൃതി ജൈര്‍ഗുണൈ 
(ഗീത 3.5) 


കമായി ഉണ്ടാകുന്നതോ ഏതെങ്കിലും നിമിത്ത 
ത്താല്‍ കിട്ടുന്നതോ? 


ഉത്തരം:- നിമിത്തത്താല്‍ ലഭിക്കുന്നതു തന്നെ. 
ബന്ധ മോക്ഷങ്ങള്‍ സ്വതസിദ്ധങ്ങളാണെങ്കില്‍ 
അവ ഒരിക്കലും ഇല്ലാതാവുകയില്ലല്ലോ. 


ചോദ്യം:- ന വിരോധോ ന ചോത്പത്തിര്‍ ന 
ബദ്ധോ ന ച സാധകഃ ന മുമുക്ഷര്‍ ന വൈ 
മുക്തി രിത്യേഷ പരമാര്‍ഥിതാ.[] 


ഈ കാരിക മാണ്ഡുക്യോപനിഷത്തിന്മേലു 
ള്ളതാണ്‌. ജീവന്‍ ്രഹ്മമായതുകൊണ്ട്‌ 
വസ്തുതഃ ജീവനു നിരോധമോ, ആവരണത്തി 
ലകപ്പെടലോ, ജന്മമെടുക്കലോ, ബന്ധനമോ 
ഇല്ല. മോക്ഷസാധനങ്ങളനുഷ്ടിക്കുന്നില്ല. 
മോക്ഷം നേടുവാന്‍ ജഇച്ചിക്കുന്നില്ല. ജീവന്‍ 
ഒരിക്കലും മോക്ഷം ലഭിക്കുന്നില്ല. എന്തെന്നാല്‍ 
വാസ്തവത്തില്‍ ബന്ധനമേ ഉണ്ടായിട്ടില്ലെങ്കില്‍ 
പിന്നെ മോക്ഷമെന്താണ്‌$ 


ഉത്തരം:- നവീനവേദാന്തികളുടെ ഈ 
വാക്കുകള്‍ സത്യമല്ല. ജീവന്‍ അല്പസ്വരൂപിയാ 
യതിനാല്‍ ആവരണത്തില്‍ അകപ്പെടുന്നു. * 
ശരീരം ധരിച്ച്‌ വ്യക്തിയായി ജനിക്കുന്നു. പാപ 
കര്‍മങ്ങളുടെ ഫലാനുഭവമാകുന്ന ബന്ധനത്തില്‍ 
കുടുങ്ങുന്നു. അതില്‍ നിന്നു വിട്ടുപോകുവാനുള്ള 
അനുഷ്ഠാനം ചെയ്യുന്നു. ദുഃഖനിവ്ൃത്തി ആഗ്രഹി 
ക്കുന്നു. ദുഃഖങ്ങളില്‍ നിന്നു മുക്തനായി പരമാന 
ന്ദരൂപിയായ ഈശ്വരനെ പ്രാപിച്ചു കൈവല്യ 
സുഖം അനുഭവിക്കുന്നു. 

ചോദ്യം:- ഈ ധര്‍മങ്ങളെല്ലാം ശരീരത്തി 
ന്റേതും അന്തഃകരണത്തിന്റേതുമാണ്‌. ജീവാത്മാ 
വിന്റേതല്ല. ജീവന്‍ പാപപുണ്ൃരഹിതനും 
സാക്ഷി മാര്രവുമാണ്‌. ശീതോഷ്ണാദികള്‍ 
ശരീരത്തിന്റെ മാര്തം ധര്‍മമാണ്‌. ആത്മാവാകട്ടെ 
നിര്‍ലേപനും. 


ഉത്തരം:- ദേഹവും അന്തഃകരണവും ജഡമാ 
ണ്‌. അവയ്ക്ക്‌ ശീതോഷ്ണങ്ങളുണ്ടാവുകയോ 
അനുഭൂതമാവുകയോ ഇല്ല. ചൈതന്യമുള്ള മനു 
ഷ്യാദി ജീവികള്‍ സ്പര്‍ശിക്കുമ്പോള്‍ മാ്രമേ 
ശീതോഷ്ണങ്ങളുടെ ജ്ഞാനവും അനുഭവവും 
ഉണ്ടാവുകയുള്ളു. അതുപോലെ അചേതനമായ 
പ്രാണന്‌ വിശപ്പും ദാഹവും ഉണ്ടാകുന്നില്ല. പ്രാണ 





4 ഗൌഡപാദീയ കാരിക 2. 32 അവിടെ മുക്ത ഇതേഷാ 
എന്നു പാഠം 

5 ജ്ഞാനം പരിമാണം സാമര്‍ഥ്യം എന്നിവയില്‍ പരമാത്മാ 
വിനെ അപേക്ഷിച്ച്‌ ജീവന്‍ അല്പനാണ്‌. 


1/0 


ഒന്‍പതാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം 92 





നുള്ള ജീവാത്മാക്കള്‍ക്കു മാരധ്രമേ വിശപ്പും 
ദാഹവും ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ മനസ്സും 
ജഡമായതുകൊണ്ട്‌ അതിന്‌ സുഖവും ദുഃഖവും 
ഉണ്ടാവുകയില്ല. മനസുകൊണ്ട്‌ ഹര്‍ഷശോകങ്ങ 
ളേയും, സുഖദുഃഖങ്ങളേയും അനുഭവിക്കുന്നതു 
ജീവാത്മാവാണ്‌. ബാഹ്വേന്ദ്രിയങ്ങളായ ചെവി 
മുതലായവയാല്‍ നല്ലതും ചീത്തയുമായ ശബ്ദാദി 
വിഷയങ്ങളെ ഗ്രഹിച്ച്‌ ജീവാത്മാവ്‌ സുഖിയും 
ദുഃഖിയുമാകുന്നതുപോലെ അന്തഃകരണങ്ങളായ 
മനസ്സ്‌, ബുദ്ധി, ചിത്തം, അഹങ്കാരം, എന്നിവയാല്‍ 
സങ്കല്പം, വികല്പം, നിശ്ചയം, സ്മരണ, അഭി 
മാനം എന്നിവ ചെയ്ത്‌ ശിക്ഷയും സമ്മാനവും 
ജീവന്‍ നേടുന്നു. വാള്‍ കൊണ്ടുകൊല്ലുന്നനാണു 
ശിക്ഷാര്‍ഹന്‍. വാളല്ല. അതുപോലെ ശരീരം ഇന്ദ്രി 
യങ്ങള്‍, അന്തഃകരണം, പ്രാണന്‍ എന്നീ ഉപകര 
ണങ്ങളെക്കൊണ്ടു നന്മയും തിന്മയും ചെയ്യുന്ന 
ജീവാത്മാവാണ്‌ സുഖദുഃഖങ്ങളുടെ ഭോക്താവ്‌. 
ജീവാത്മാവ്‌ കര്‍മങ്ങളുടെ സാക്ഷിയല്ല, 
കര്‍ത്താവും ഭോക്താവുമാണ്‌. കര്‍മങ്ങളുടെ 
സാക്ഷി അദിതീയനായ പരമാത്മാവ്‌ മാധ്രമാണ്‌. 
കര്‍മംചെയ്യുന്ന ജീവാത്മാവു മാത്രമേ കര്‍മങ്ങ 
ളാല്‍ ബന്ധിതനാവുന്നുള്ളൂ. ജീവാത്മാവ്‌ ഈശ്വ 
രനോ സാക്ഷിയോ അല്ല. 


ചോദ്യം:- ജീവന്‍ ര്രഛഹ്മത്തിന്റെ പ്രതിബിം 
ബമാകുന്നു. കണ്ണാടി പൊട്ടിത്ത കര്‍ന്നാലും 
പ്രതിബിംബത്തിന്‌ കോട്ടമൊന്നും തട്ടുന്നില്ല. 
അതുപോലെ ര്രഛഹ്മത്തിന്റെ പ്രതിബിംബമായ 
ജീവന്‍ അന്തഃകരണോപാധി നിലനില്‍ക്കുന്നതു 
വരെ അതില്‍ നിലനില്‍ക്കുന്നു. അന്തഃകരണം 
നശിക്കുമ്പോള്‍ ജീവന്‍ മുക്തിപ്രാപിക്കുന്നു. 


ഉത്തരം:- ഇപ്പറഞ്ഞത്‌ വെറും ബാലിശമാണ്‌. 
സാകാരമായതിനു മാത്രമേ മറ്റൊന്നില്‍ പ്രതി 
ബിംബം ഉണ്ടാകൂ. മുഖത്തിനും കണ്ണാടിക്കും 
ആകൃതിയുണ്ട്‌. അവ വെവ്വേറെയുമാണ്‌. വെവ്വേ 
റെയല്ലലെങ്കില്‍ പ്രതിബിംബം ഉണ്ടാവുകയില്ല. 
ര്രഹ്മം നിരാകാരവും സര്‍വവ്യാപിയുമാകയാല്‍ 
(്രഹ്മത്തിന്‌ പ്രതിബിംബമേ ഉണ്ടാവുകയില്ല. 


ചോദ്യം:- നോക്കു! ആഴമേറിയ സ്വച്ചജല 
ത്തില്‍ നിരാകാരവും വ്യാപകവുമായ ആകാശം 
പ്രതിഫലിക്കുന്നു. ഇപ്രകാരം സ്വച്ഛമായ അന്തഃ 
കരണത്തില്‍ പരമാത്മാവിന്റെ ആഭാസം (ര്രതി 
ഫലനം) ഉണ്ടാകുന്നു. അതുകൊണ്ടുതന്നെ 
യാണ്‌ അതിനെ ചിദാഭാസം എന്നു പറയുന്നത്‌. 


ഉത്തരം:- ഇതും വെറും ബാലിശമായ മിഥ്യാ 
വാക്കുകളാണ്‌. ആകാശം ദൃശ്യമല്ലെന്നിരിക്കേ 


കണ്ണുള്ള ആര്‍ക്കാണ്‌ അതിനെ കാണാനാവുക? 


ചോദ്യം:- നീലനിറത്തില്‍ പൊടിപടലം 
പോലെ മുകളില്‍ കാണുന്ന നീലിമ ആകാശ 
മല്ലേ? 


ഉത്തരം:- അല്ല. 
ചോദ്യം:- അതെന്താണ്‌ പിന്നെ? 


ഉത്തരം:- പൃഥിവി, ജലം, തേജസ്സ്‌ എന്നിവ 
യുടെ വിഭിന്ന്രതസരേണുക്കളാണ്‌ അവിടെ കാണു 
ന്നത്‌. അതില്‍ കാണുന്ന നീലനിറം ജലാധിക്യം 
കൊണ്ടുണ്ടായതാണ്‌. മഴയായി വര്‍ഷിക്കുന്ന 
വെള്ളം തന്നെയാണു നീലനിറത്തില്‍ കാണുന്ന 
ത്‌. പൊടിപടലം പോലുള്ളത്‌ ഭൂമിയില്‍ നിന്നു 
പൊന്തിപ്പറന്നു വായുവില്‍ ചുറ്റിത്തിരിയുന്ന 
പൊടിയാണ്‌. അവയുടെ പ്രതിബിംബമാണ്‌ വെള്ള 
ത്തിലും കണ്ണാടിയിലും കാണുന്നത്‌. ആകാശത്തി 
ന്റേതല്ല. 

ഉപാധിഭേദങ്ങളല്ല. ഈശ്വരനും ജീവനും 

ചോദ്യം:-കുടാകാശം, മഠാകാശം, മേഘാകാ 
ശം, മഹദാകാശം എന്നിങ്ങനെ ഭിന്ന വൃവഹാ 
രങ്ങൾ കാണുന്നതുപോലെ ്രഹ്മാണ്്‌ഡം, 
അന്തഃകരണം എന്നീ ഉപാധികളുടെ ഭേദത്താല്‍ 
ര്രഹ്മത്തിനെ ഈശ്വരന്‍ എന്നും ജീവന്‍ എന്നും 
പറയുന്നു. കുടാദികള്‍ ഇല്ലാതാകുമ്പോള്‍ മഹാ 
കാശമെന്നു മാത്രമേ പറയാറുള്ളു. 


ഉത്തരം:- ഇതും പാമര വചനമാണ്‌. ആകാശം 
ഒരിക്കലും ഛിന്നഭിന്നമാകുന്നില്ല. പ്രയോഗ 
ത്തിലും “കുടം കൊണ്ടുവരിക” എന്നാണ്‌ പറ 
യുക. “കുടാകാശം കൊണ്ടുവരു”” എന്നാരും പറ 
യുകയില്ല. അതിനാല്‍ ഇതു ശരിയല്ല. 


ചോദ്യം:- കടലില്‍ മത്സ്യവും മറ്റു ജലജന്തു 
ക്കളും ആകാശത്തില്‍ പക്ഷികളും മറ്റും സഞ്ച 
രിക്കുന്നതുപോലെയും ചിദാകാശധ്രഹ്മ 
ത്തില്‍അന്തഃകരണങ്ങളെല്ലാം സദാ സഞ്ചരിക്കു 
ന്നു. അവ സ്വയം ജഡങ്ങളാണെങ്കിലും, സര്‍വ 
വ്യാപിയായ പരമാത്മാവിന്റെ സത്തയാല്‍ അഗ്ഥി 
താപമേറ്റ ലോഹമെന്നപോലെ ചേതനങ്ങളായി 
ത്തീരുന്നു. പക്ഷികളും മറ്റും ചലിക്കുന്നുണ്ടെ 
ങകിലും ആകാശം നിശ്ചലമായി വര്‍ത്തിക്കു 
ന്നവണ്ണം അന്തദകരണങ്ങള്‍ ചലിക്കുന്നുണ്ടെ 
ജഒചിലും പ്രഹ്മം നിശ്ചലമായിരിക്കുന്നു. അതി 
നാല്‍ ജീവന്‍ ബ്രഹ്മമാണെന്നു വിശ്വസിക്കുന്ന 
തില്‍ ദോഷമൊന്നുമില്ല. 


ഉത്തരം:- നിങ്ങളുടെ ഈ ദൃഷ്ടാന്തവും ശരി 
യല്ല. സര്‍വവ്യാപിയായ ബ്രഹ്മമാണ്‌ അന്തഃകര 


17 





൪ സത്യാര്‍ത്ഥപ്രകാശം 


വിദ്യ-അവിദ്യ-ബന്ധനം-മോക്ഷം 





ണങ്ങളില്‍ പ്രകാശിച്ച്‌ ജീവനായി തീരുന്നതെ 
ങ്കില്‍ അതില്‍ സര്‍വജഞത്വം തുടങ്ങിയ ഗുണ 
ങ്ങള്‍ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നത്‌? ആവ 
രണം ഉണ്ടാകുന്നതിനാല്‍ സര്‍വജ്ഞത്വാദിഗുണ 
ങ്ങള്‍ ഇല്ലെന്നാണെങ്കില്‍ ബ്രഹ്മം ആവൃത്തവും 
ഖണ്‍ഡിതവുമാണെന്നോ അതോ അഖണ്‍്ഡിത 
മാണെന്നോ പറയേണ്ടത്‌? അഖണ്‍്ഡിതമാണെ 
ങ്കില്‍ അതിന്റെ ഉള്ളില്‍ ആവരണം ഉണ്ടാക്കുവാന്‍ 
സാധ്യമല്ല. ആവരണം ഇല്ലെങ്കില്‍ സര്‍വൃജ്ഞത്വം 
എന്തു കൊണ്ടില്ല? ര്രഹ്മം തന്റെ സ്വരൂപത്തെ 
മറന്ന്‌ അന്തഃകരണത്തിനൊപ്പം ചലിക്കുന്നു, സ്വരൂ 
പത്തോടെയല്ല, എന്നു പറയുന്നതും ശരിയല്ല. 
സ്വയം ചലിക്കാതിരിക്കെ, അന്തുകരണം എത്ര 
യ്രെത പ്രദേശങ്ങളെ പിന്നിട്ട്‌ മുന്നേറിക്കൊണ്ടി 
രിക്കുമോ അവിടവിടെ പ്രഹ്മം അജ്ഞാനിയും 
്രാന്തവുമായിരിക്കും. പിന്നിട്ടിടങ്ങളില്‍ ഉള്ള 
ര്രഹ്മം ജ്ഞാനിയും പരിശുദ്ധവും മുക്തവും 
ആകും. ഇങ്ങനെ വിശ്വവ്യാപിയായ ബ്രഹ്മത്തെ 
അന്തഃകരണം സര്‍വ്രത ദുഷിപ്പിക്കും. ബന്ധമോ 
ക്ഷങ്ങള്‍ നൈമിഷികങ്ങളുമാകും. നിങ്ങളുടെ 
പ്രമാണമനുസരിച്ച്‌ ഒരു ജീവാത്മാവിനും മുമ്പു 
കാണുകയും കേള്‍ക്കുകയും ചെയ്തത്‌ സ്മരണ 
യില്‍ വരികയില്ല. എന്തെന്നാല്‍ മുമ്പു കാണു 
കയും കേള്‍ക്കുകയും ചെയ്ത ബ്രഹ്മം ഇല്ലാതാ 
യിത്തീരുന്നു. അതിനാല്‍ ബ്രഹ്മം ജീവനോ ജീവന്‍ 
ബ്രഹ്മമോ അല്ല. അവയ്ക്കു തമ്മില്‍ ഒരിക്കലും 
ഐക്യം ഉണ്ടാകുന്നതല്ല. അവ എല്ലായ്പ്പോഴും 
വെവ്വേറെ തന്നെയാണ്‌. 
ബ്രഹ്മത്തില്‍ അധ്യാരോപ ഖണ്ഡനം 


ചോദ്യം:- ഇതെല്ലാം അധ്യാരോപമര്രേ. 
ഒന്നില്‍ മറ്റൊന്നിനെ സ്ഥാപിക്കുന്നതിന്‌ അധ്യാ 
പരോപം എന്നു പറയുന്നു. ്രഹ്മമെന്ന വസ്തു 
വില്‍ സകല ജഗത്തിനേയും ലാകിക വ്ൃയവഹാ 
രങ്ങളേയും ആരോപിക്കുന്നതുകൊണ്ട്‌ ജിജ്ഞാ 
സുവിന്‌ ബോധം ഉണ്ടാകുന്നു. വാസ്തവത്തില്‍ 
എല്ലാം ബ്രഹ്മം തന്നെയാണ്‌. 


ചോദ്യം:- അദ്ധ്യാരോപം ചെയ്യുന്നതാരാണ്‌? 

ഉത്തരം:- ജീവന്‍ 

ചോദ്യം:- എന്തിനെയാണു ജീവന്‍ എന്നു പറ 
യുന്നത്‌? 

ഉത്തരം:-അന്തഃകരണാവച്ചിന്നമായ 
ചൈതന്യത്തെ. 


ചോദ്യം: - അന്തഃദകരണാവച്ചിന്നമായ 
ചൈതന്യം മറ്റൊരു വസ്തുവോ അതോ 
ശ്രഹ്മമോ? 


ഉത്തരം:- ആ ബ്രഹ്മം തന്നെയാണ്‌ 


ചോദ്യം:- അപ്പോള്‍ ആ ബ്രഹ്മം തന്നെ 
യാണോ തന്നില്‍ ജഗത്തിന്റെ മിഥ്യാരോപം 
ചെയ്തിട്ടുള്ളത്‌? 

ഉത്തരം:- അതേ, ബ്രഹ്മം തന്നെയാണ്‌. അതു 
കൊണ്ട്‌ ബ്രഹ്മത്തിനെന്തു ഹാനി? 


ചോദ്യം:- മിത്ഥ്യാരോപം ചെയ്യുന്നതുകൊണ്ട്‌ 
ബ്രഹ്മം അസത്ൃവാദിയാവുകയില്ലേ? 


ഉത്തരം:- ഇല്ല. എന്തെന്നാല്‍, മനോവാണിക 
ളാല്‍ സങ്കല്‍പിക്കുകയും പറയുകയും ചെയ്യുന്ന 
തെല്ലാം അസത്യമാകുന്നു. 

ചോദ്യം:- അപ്പോള്‍ മനോവാണികളാല്‍ 
മിഥ്യാവസ്തുക്കളെ സങ്കല്പിക്കുകയും 
അസത്യം പറയുകയും ചെയ്യുന്ന ര്രഹ്മം സങ്ക 
ലപവും മിഥ്യാവാദിയുമാണെന്നു വന്നില്ലേ? 


ഉത്തരം:- വരട്ടെ. അതും ഞങ്ങള്‍ക്കിഷ്ടമായ 
ആരോപണം തന്നെ! 


കൊള്ളാമല്ലോ അസത്യവേദാന്തികളേ! നിങ്ങള്‍ 
സത്യസ്വരൂപനും സത്യകാമനും, സത്യസങ്കല്പ 
വുമായ പരമാത്മാവിനെ മിഥ്യാചാരിയാക്കിയല്ലോ. 
നിങ്ങളുടെ അധഃപതനകാരണമല്ലേ ഇത്‌? ഈശ്വ 
രന്‍ മിഥ്യാസങ്കല്പവും, മിഥ്യാവാദിയുമാണെന്ന്‌ 
ഏതുപനിഷത്തിലാണ്‌. ഏതു സൂരതത്തിലാണ്‌ 
ഏതു വേദത്തിലാണ്‌ എഴുതിയിട്ടുള്ളത്‌? കള്ളന്‍ 
പോലീസുദ്യോഗസ്ഥനെ ശിക്ഷിച്ചു എന്ന പഴ 
ഞ്ചൊല്ലു പോലെയായല്ലോ നിങ്ങള്‍ പറഞ്ഞത്‌. 
പോലീസുദ്യോഗസ്ഥന്‍ കള്ളനെ ശിക്ഷിച്ചുവെന്നു 
പറയുന്നത്‌ ഉചിതമാണ്‌. കള്ളന്‍ പോലീസധികാ 
രിയെ ശിക്ഷിക്കുന്നത്‌ നാട്ടുനടപ്പിനു വിപരീതമാ 
ണല്ലോ. അതുപോലെ നിങ്ങള്‍ മിഥ്യകള്‍ സങ്ക 
ല്പിച്ചും പറഞ്ഞും സ്വന്തം ദോഷങ്ങളെ ബ്രഹ്മ 
ത്തിലാരോപിക്കുകയാണ്‌. ബ്രഹ്മത്തിന്റെ ചെറി 
യൊരംശം മിഥ്യാവാദിയും മിഥ്യാകാരിയുമാണെ 
ങ്കില്‍ അനന്തമായ ബ്രഹ്മം മുഴുവനും അപ്രകാര 
മാകും. എന്തെന്നാല്‍ അത്‌ ഏകരുപമാകുന്നു. 
എന്നാല്‍ യഥാര്‍ഥത്തില്‍ അതു സത്യസ്വരൂപനും 
സത്യമാനിയും സത്യവാദിയും സത്യകാരിയുമാ 
ണ്‌. ഇപ്പറഞ്ഞ ദോഷങ്ങളെല്ലാം നിങ്ങളുടേതാണ്‌, 
ര്രഹ്മത്തിന്റേതല്ല. നിങ്ങള്‍ വിദ്യയാണെന്നു പറ 
യുന്നത്‌ അവിദ്യയാണ്‌. നിങ്ങളുടെ അധ്യാരോ 
പവും മിദ്ധ്യയാണ്‌. കാരണം, ര്രഹ്മമല്ലാത്ത 
ആത്മാവിനെ ബ്രഹ്മമാണെന്നും ബ്രഹ്മത്തെ ജീവ 
നാണെന്നും സങ്കല്‍പിക്കുന്നതു മിഥ്യാജ്ഞാനമ 
ല്ലെങ്കില്‍ മറ്റെന്താണ്‌? എങ്ങും നിറഞ്ഞിരിക്കുന്ന 


1/8 


ഒന്‍പതാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





അത്‌ പരിച്ഛിന്നവും അജ്ഞാനിയും ആവുകയി 
ല്പ. ഒരിക്കലും ബന്ധത്തില്‍ പെടുകയില്ല. അജ്ഞാ 
നിയും, പരിച്ഛിന്നനും സ്ഥാനവര്‍ത്തിയും അല്പ 
നും, അലപജ്ഞനും ജീവനാണ്‌. സര്‍വജ്ഞനും 
സര്‍വവ്യാപിയുമായ ബഡ്രഹ്മമല്ല. 
ബന്ധമോക്ഷവിവരണം 


ചോദ്യം:- മുക്തി എന്നു പറയുന്നതെന്താണ്‌? 
ഉത്തരം:- “മുഞ്ചന്തി പൃഥഗ് ഭവന്തി ജനാ 


യസ്യാം സാ മുക്തിഃ' ഏതില്‍ നിന്ന്‌ മോചനം 
ഉണ്ടാകുന്നുവോ അതാണു മുക്തി. 


ചോദ്യം:- എന്തില്‍നിന്നുള്ള മോചനം? 


ഉത്തരം:- എന്തില്‍നിന്നു മോചനം എല്ലാ ജീവാ 
ത്മാക്കളും ഇച്ഛിക്കുന്നുവോ അതില്‍ നിന്ന്‌. 


ചോദ്യം:- ഏതില്‍നിന്നുള്ള മോചനമാണ്‌ 
ഇച്ചിക്കുന്നത്‌? 

ഉത്തരം:- ഏതില്‍നിന്നുള്ള മോചനാഭിലാഷം 
ഉണ്ടാകുന്നുവോ അതില്‍നിന്ന്‌. 


ചോദ്യം:- ഏതില്‍ നിന്നു മോചിക്കുവാനാണ്‌ 
അഭിലാഷം ഉണ്ടാകുന്നത്‌? 


ഉത്തരം:- ദുഃഖത്തില്‍ നിന്ന്‌. 


ചോദ്യം:- മോചിച്ച്‌ എന്തിനെ പ്രാപിക്കുന്നു 
എവിടെ വസിക്കുന്നു$ 

ഉത്തരം:- സുഖത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മ 
ത്തില്‍ വസിക്കുന്നു. 

ചോദ്യം:- മുക്തിയും ബന്ധവും എന്തുകാര 
ണങ്ങളാലാണുണ്ടാകുന്നത്‌? 

ഉത്തരം:- ഈശ്വരാജ്ഞ പരിപാലിക്കുക, 
അധര്‍മം, അവിദ്യ, ചീത്തസംസര്‍ഗം, ചീത്തസം 
സ്കാരം, ചീത്തസ്വഭാവങ്ങള്‍ എന്നിവയില്‍ 
നിന്നും അകന്നു നില്‍ക്കുക. സത്യം പറയുക, 
പരോപകാരം ചെയ്യുക, വിദ്യാധ്യയനം ചെയ്യുക, 
പക്ഷപാതം കൂടാതെ ന്യായം ധര്‍മം എന്നിവയെ 
വര്‍ദ്ധിപ്പിക്കുക, മുമ്പു പറഞ്ഞിട്ടുള്ളതുപോലെ 
ഈശ്വരനെ സ്തുതിക്കുകയും പ്രാര്‍ഥിക്കുകയും 
ഉപാസിക്കുകയും ചെയ്യുക- അതായത്‌ യോഗാ 
ഭ്യാസം ചെയ്യുക- വിദ്യകള്‍ അഭ്യസിക്കുകയും 
അഭ്ൃസിപ്പിക്കുകയും ചെയ്യുക, ധര്‍മനിഷ്ഠാമായി 
പുരുഷാർത്ഥം ചെയ്ത്‌ ജ്ഞാനം വര്‍ദ്ധിപ്പിക്കുക, 
സര്‍വോത്തമസാധനകളനുഷ്ഠിക്കുക, ചെയ്യുന്ന 
തെല്ലാം പക്ഷപാതരഹിതമായും ന്യായധര്‍മങ്ങളെ 
അനുസരിച്ചും ചെയ്യുക, ഇപ്രകാരമുള്ള സാധന 
കളെക്കൊണ്ടു മുക്തിയും ഇതിനു വിപരീതമായി 
ഈശ്വരാജ്ഞാ ലംഘനം മുതലായ കര്‍മങ്ങളാല്‍ 


ബന്ധനവും ഉണ്ടാകുന്നു. 
മുക്തിയില്‍ ജീവന്‍ 
ചോദ്യം:- മുക്തിയില്‍ ജീവാത്മാവിന്റെ ലയം 
ഉണ്ടാകുന്നുവോ അതോ ജീവാത്മാവു ലയി 
ക്കാതെ വര്‍ത്തിക്കുന്നുവോ? 


ഉത്തരം:- ജീവാത്മാവു ലയിക്കാതെ വര്‍ത്തി 
ക്കുന്നു. 

ചോദ്യം:- ഏവിടെ വര്‍ത്തിക്കുന്നു$ 

ഉത്തരം:- ര്രഹ്മത്തില്‍ വര്‍ത്തിക്കുന്നു. 


ചോദ്യം:- ര്രഹ്മം എവിടെയാണ്‌? മുക്തനായ 
ജീവന്‍ ഒരിടത്തുതന്നെ സ്ഥിതിചെയ്യുന്നുവോ 
അതോ സ്വേച്ചാചാരിയായി സര്‍വ്ര്ത സഞ്ചരി 
ക്കുന്നുവോ? 

ഉത്തരം:- സര്‍വ്രത സമ്പൂര്‍ണമായ (്രഹ്മ 
ത്തില്‍, മുക്ത ജീവാത്മാവ്‌ തടസ്സമില്ലാതെ, 
വിജ്ഞാനം, ആനന്ദം എന്നിവയനുഭവിച്ച്‌ 
സര്‍വ്രത വിഹരിക്കുന്നു. 


ചോദ്യം:- മുക്തജിവന്‍ സ്ഥൂലശരീരം 
ഉണ്ടോ? 

ഉത്തരം:- ഇല്ല. 

ചോദ്യം:- പിന്നെങ്ങിനെ സുഖം അഥവാ 
ആനന്ദം അനുഭവിക്കുന്നുഃ 

ഉത്തരം:- അതിന്റെ സതൃസങ്കല്പാദി 
സ്വാഭാവികഗുണങ്ങളും സകലസാമര്‍ഥ്യങ്ങളും 
ഉണ്ട്‌. ഭഭാതികസംസര്‍ഗ്ഗം മാര്തമേ ഇല്ലാതാകുന്നു 
ള്ളൂ. നോക്കുക:- 


ശ്ൃണ്ന്‍ ശ്രോധ്രതം ഭവതി, സ്പര്‍ശയന്‍ 
ത്വഗ്ഭവതി, പശ്യന്‍ ചക്ഷൂര്‍ഭവതി, രസയന്‍ 
രസനാ ഭവതി, ജിരഘന്‍ രഘാണംഭവതി 
മമ്പാനോ മനോ ഭവതി, ബോധയന്‍ ബുദ്ധിര്‍ഭ 
വതി, ചേതയം ശ്ചിത്ത ഭവതൃഹങ്കുര്‍വാണോ 
ഹങ്കാരോ ഭവതി. 


(ശതപഥ. കാ. 14)[] *” 


മോക്ഷത്തില്‍ ഭാതികശരീരവും ഇന്ദ്രിയ 
ഗോളകങ്ങളും ജീവാത്മാവിനില്ല. ജീവാത്മാവിന്റെ 
സ്വാഭാവികഗുണങ്ങള്‍ മാത്രമേ ഉള്ളൂ. മുക്താവ 
സ്ഥയില്‍ ജീവാത്മാവു സ്വശക്തി കൊണ്ടു 
കേള്‍ക്കുവാന്‍ ആഗ്രഹിക്കുമ്പോള്‍ ശ്രോത്രമായും, 
സ്പര്‍ശിക്കുവാന്‍ തോന്നുമ്പോള്‍ ത്വക്കായും, 
കാണ്മാനിച്ചിക്കുമ്പോള്‍ ന്റേതമായും സ്വാദറിയേ 
ണ്ടപ്പോള്‍ രസന്റേന്രിയമായും, മണം അറിയേണ്ട 





6 കണ്ടുകിട്ടിയിട്ടാല്ലാത്ത ശതപഥ പാഠമാണിത്‌ 


1/9 





ച 
ന്‌ 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


വിദ്യ-അവിദ്യ-ബന്ധനം-മോക്ഷം 





പ്പോള്‍ ്ലാണ്റേന്ദ്രിയമായും, സങ്കല്പവികല്പ 
ങ്ങള്‍ ചെയ്യുമ്പോള്‍ മനസ്സായും, നിശ്ചയിക്കു 
മ്പോള്‍ ബുദ്ധിയായും, ഓര്‍മവയ്ക്കാന്‍ ചിത്ത 
മായും, അഭിമാനിക്കുവാന്‍ അഹങ്കാരമായും പരി 
ണമിക്കുന്നു. സങ്കല്പമാത്രമായ ശരീരമായി ഭവി 
ക്കുന്നു. ജീവാത്മാവു ശരീരത്തിലിരിക്കുമ്പോള്‍ 
ഇന്ദ്രിയഗോളകങ്ങളെക്കൊണ്ടു കാര്യങ്ങള്‍ നിര്‍വ 
ഹിക്കുന്നതുപോലെ മോക്ഷാവസ്ഥയില്‍ തന്റെ 
ശക്തികൊണ്ട്‌ എല്ലാ ആനന്ദങ്ങളെയും അനുഭ 
വിക്കുന്നു. 

ചോദ്യം:- അതിന്റെ ശക്തികള്‍ എങ്ങനെ 
എത്ര വിധത്തിലുള്ളതാണ്‌? 


ഉത്തരം:- പ്രധാനശക്തി ഒരു വിധത്തിലേ 
ഉള്ളൂ. എന്നാല്‍ ബലം, പരാക്രമം, ആകര്‍ഷണം, 
പ്രേരണ, ഗതി, ഭയം, വിവേചനം, ക്രിയ, ഉത്സാ 
ഹം, സ്മരണ, നിശ്ചയം, ഇച്ഛ, സ്നേഹം, ദ്വേഷം, 
സംയോഗം, വിഭാഗം, സംയോജകം, വിഭാജകം, 
ശ്രവണം, സ്പര്‍ശനം, ദര്‍ശനം, സ്വാദനം, 
(്ലാണം, ജ്ഞാനം എന്നിങ്ങനെ ഇരുപത്തിനാലു 
വിധത്തിലുള്ള സാമര്‍ഥ്യത്തോടുകൂടിയതാണ്‌ 
ജീവന്‍. ആ സാമര്‍ഥ്യം കൊണ്ടു മുക്തിയില്‍ ആന 
ന്ദത്തെ പ്രാപിച്ച്‌ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 
മോക്ഷത്തില്‍ ജീവന്‍ നാശം നേരിടുമെങ്കില്‍ 
മോക്ഷസുഖം അനുഭവിക്കുന്നതാരാണ്‌? മോക്ഷ 
മെന്നു പറയുന്നതു ജീവന്റെ നാശമാണെന്നു 
വിചാരിക്കുന്നവര്‍ മഹാ മുഡന്മാരാണ്‌. എന്തെ 
ന്നാല്‍, ജീവാത്മാവ്‌ ദുഃഖങ്ങളില്‍ നിന്നു മോചിച്ച്‌ 
ആനന്ദസ്വരൂപവും സര്‍വവ്യാപകവും അപരിച്ഛി 
ന്നവുമായ പരമാത്മാവില്‍ ആനന്ദത്തോടുകൂടി 
സ്ഥിതി ചെയ്യുന്നതിനെയാണ്‌ മുക്തി എന്നു പറ 
യുന്നത്‌. ഈ വേദാന്തശാരീരികസൂധതം 
നോക്കുക:- അഭാവം ബാദരിരാഹ ഹോആവമ്‌ (വേ. 
൫. 4. 4. 10) 


വേദവ്യാസന്റെ പിതാവായ ബാദരി മുക്തിയില്‍ 
ജീവന്റെയും അതോടൊപ്പം മനസ്സിന്റെയും 
അസ്തിത്വത്തെ സ്വീകരിക്കുന്നു. ജീവനും മനസ്സും 
ലയിക്കുമെന്നു പരാശരന്‍ അംഗീകരിക്കുന്നില്ല. 
ഇന്ദ്രിയാദി പദാര്‍ഥങ്ങളുടെ അഭാവമുണ്ടുതാനും. 
അതുപോലെ:- 

ഭാവം ജൈമിനിര്‍വികല്പാമനനാത്‌ (വേ. ദ. 
4..4. 11) 

ജൈമിനി എന്ന ആചാര്യന്‍ മോക്ഷം (്രാപിച്ച 
പുരുഷന്റെ മനസ്സി ന്റെയെന്നപോലെതന്നെ 
സൂക്ഷ്മശരീരം ഇന്ദ്രിയങ്ങള്‍, പ്രാണന്‍ മുതലാ 


യവയുടെയും അസ്തിത്വത്തെയാണ്‌, അഭാവത്തെ 
യല്ല അംഗീകരിക്കുന്നത്‌. 


ദ്വാദശാഹവദുഭയവിധം ബാദരായണോതഃ 
(വേ. ദ. 4.4. 12) 


വ്യാസമുനി മുക്തിയില്‍ ഭാവം അഭാവം എന്നീ 
രണ്ടിനെയും അംഗീകരിക്കുന്നു. മോക്ഷത്തില്‍ 
ജീവാത്മാവു ശുദ്ധമായ സാമര്‍ഥ്യത്തോടുകൂടി 
വര്‍ത്തിക്കുന്നു. എന്നാല്‍ അതിലുള്ള അപവിത്ര 
ത, പാപാചരണം, ദുഃഖം, അജ്ഞാനം മുതലായവ 
ഇല്ലാതാകുന്നു. 

യദാ പഞ്ചാവതിഷ്ഠന്തേ ജ്ഞാനാനി മനസാ 
സഹ ബുദ്ധിശ്ച ന വിചേഷ്ടതേ താമാഹുഃ 
പരമാംഗതിമ്‌ (കഠ. 2. 6. 10) 


ഇത്‌ ഉപനിഷദ്വചനമാണ്‌. ശുദ്ധമനസും പഞ്ച 
ജ്ഞാന്േന്ദ്രിയങ്ങളും ജീവനോടുകൂടി എപ്പോള്‍ 
സ്ഥിതിചെയ്യുന്നുവോ, എപ്പോള്‍ സ്ഥിരനിശ്ചയമു 
ള്ളതാകുന്നുവോ ആ അവസ്ഥയേയാണു പരമഗ 
തിയെന്ന്‌-മോക്ഷമെന്നു-പറയുന്നത്‌. 


യ ആത്മാ അപഹതപാപ്മാ വിജരോ വിമ 
ത്യുര്വിശോകോവിജിഘത്ധസോ/പിപാസഃ സത 
കാമഃ സത്ൃസങ്കല്പഃ സോ/ന്വേഷ്ടവ്യഃ സ 
വിജി ജ്ഞാ സി തവദൃയഃസര്‌ വാംശ്ച 
ലോകാനാപ്നോതി സര്‍വാംശ്ചകാമാന്‍ യസ്ത 
മാത്മാനനുവിദ്യ ദ്യ വിജാനാതീതി (ഛാ. ഉ. 8. 
7. 1.) 


സവാ ഏഷ ഏതേന ദൈവേന ചക്ഷുഷാ 
മനസൈതാന്‍ കാമാന്‍ പശ്യന്‍ രമതേ. യ ഏതേ 
ബ്രഹ്മലോകേ തംവാ ഏതം ദേവാ ആത്മാനമു 
പാസതേ തസ്മാത്തേഷാ ങ്‌ സര്‍വേച ലോകാ 
ആത്താഃ സര്‍വേ ച കാമാഃ3 സ സര്‍വാംശ്ച 
ലോകാനാപ്നോതി സര്‍വാംശ്ച കാമാനൃസ്ത 
മാത്മാനമനുവിദ്യ വിജാനാതീതി. (ചാന്ദോ. ഒ. 
12, 5-6) 


മഘവന്മര്തൃ വാ ഇദങ്‌ ശരിരമാത്തം 
മൃത്യുനാ തദസ്യയാ മൃതസ്യാ ശരീരസ്യയാത്മനോ 
ധിഷ്ഠാനമാത്തോ വൈ സശരീരാഃ. 


പ്രിയാപ്രിയാഭ്യാം ന വൈ സശീരരസ്മയ സതഃ 
പ്രിയാപ്രിയയോരപഹതിരസ്ത്ൃ ശരീരം വാവ 
സന്തം ന പ്രിയാപ്രിയേ സ്പൃശതഃ (ഛാ. ഉ. 8. 
12.1) അപഹതപാപ്മാവായ-അതായത്‌ സര്‍വ്വവിധ 
പാപങ്ങളും ജരാമരണങ്ങളും ക്ഷുത്പിപാസകളും 
ഇല്ലാത്ത സത്യകാമനും- സതൃസങ്കല്പനും ആയ 
പരമാത്മാവിനെയാണ്‌ അന്വേഷിക്കേണ്ടത്‌. 
അവനെ അറിയുവാനാണ്‌ ആഗ്രഹിക്കേണ്ടത്‌. 


100 


ഒന്‍പതാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





മോക്ഷം (പ്രാപിച്ച ജീവാത്മാവ്‌ പരമാത്മാവിന്റെ 
ബന്ധംകൊണ്ടാണ്‌ സകലലോകങ്ങളെയും സക 
ലകാമങ്ങളെയും പ്രാപിക്കുന്നത്‌. പരമാത്മാവിനെ 
അറിഞ്ഞ്‌ മോക്ഷസാധനങ്ങളേയും സ്വന്തം ശുദ്ധി 
യേയും മുക്താത്മാവ്‌ അറിയുന്നു. മുക്താത്മാവ്‌ 
ശുദ്ധമായ ദിവ്യന്റേതത്താലും മനസ്സിനാലും 
എല്ല്ലാം കണ്ട്‌ രമിക്കുന്നു. മുക്താത്മാവ്‌ ബ്രഹ്മലോ 
കത്തില്‍ കാണേണ്ടതായ പരമാത്മാവില്‍ 
വര്‍ത്തിച്ച്‌ മോക്ഷസുഖമനുഭവിക്കുന്നു. കൂടാതെ 
സര്‍വാന്തര്യാമിയായ ഈ പരമാത്മാവിനെയാണ്‌ 
മുക്തി പ്രാപിക്കുന്ന വിദ്വാന്മാര്‍ ഉപാസിക്കുന്നത്‌. 
അങ്ങനെ അവര്‍ സര്‍വലോകങ്ങളേയും സര്‍വ 
കാമങ്ങളേയും (പാപിക്കുന്നു. ഏതെല്ലാം ലോക 
ങ്ങളും ഏതെല്ലാം കാമങ്ങളും സിദ്ധിക്കണമെന്ന്‌ 
അവര്‍ സങ്കല്പിക്കുന്നുവോ അവജെല്ലാം 
അവര്‍ക്കു സിദ്ധിക്കുന്നു എന്നു താല്പര്യം. 
കൂടാതെ ആ മുക്ത ജീവാത്മാക്കള്‍ സ്ഥൂലശരീരം 
തൃജിച്ച്‌ സങ്കല്പമയമായ ശരീരത്താല്‍ പരമാത്മാ 
വില്‍ വിചരിക്കുന്നു. ശരീരധാരികള്‍ക്ക്‌ സംസാ 
രദുഃഖത്തില്‍ നിന്നു മുക്തരായിത്തീരുവാന്‍ ഒരി 
ക്കലും സാധ്ൃമല്ലാത്തതാണ്‌ ഇതിനു കാരണം. 
പ്രജാപതി ഇന്ദ്രനോടു പറഞ്ഞത്‌ ഇപ്രകാരമാണ്‌:- 
അല്ലയോ പരമപുജിതനും ഐശ്വരൃയുക്തനു 
മായ മഹാപുരുഷാ സ്ഥുലശരീരം മരണധര്‍മി 
യാണ്‌. സിംഹത്തിന്റെ വായില്‍ ആടെന്നവണ്ണം 
ഈ ശരീരം മൃത്്യുവക്രതത്തിലാണ്‌. മരണമി 
ലാത്ത ജീവാത്മാവിന്റെ പാര്‍പ്പിടമാണ്‌ ഈ ശരീ 
രം. അതിനാല്‍ ഈ ജീവാത്മാവിനെ സുഖദുഃ 
ഖങ്ങള്‍ സദാ ഗ്രസിച്ചിരിക്കുന്നു. ശരീരധാരി 
യായ ജീവാത്മാവിനെ സാംസാരിക ദുഃഖങ്ങള്‍ 
വിട്ടുപിരിയുകയില്ല. ശരീരമില്ലാത്തതും മുക്തവു 
മായ ജീവാത്മാവിനെ സാംസാരിക ദുഃഖങ്ങള്‍ 
സ്പര്‍ശിക്കുക പോലുമില്ല. അത്‌ പ്രഹ്മത്തില്‍ 
വര്‍ത്തിച്ച്‌ സദാ ആനന്ദത്തില്‍ മുഴുകുന്നു. 
മുക്തിയില്‍ നിന്നു തിരിച്ചുവരവ്‌ 
ചോദ്യം:- മോക്ഷം പ്രാപിച്ച ജീവാത്മാവ്‌ 
വീണ്ടും എപ്പോഴെങ്കിലും ജനനമരണദുഃഖ 
ത്തില്‍ വരുമോ ഇല്ലയോ? എന്തെന്നാല്‍- 


ന ച പുനരാവര്‍ത്തതേ നച പുനരാവര്‍ത്തതേ 
ഇതി. (ഛാ. ഉ. 8. 15) അനാവ്ൃത്തിഃ ശബ്ദാനാ 
വൃത്തിഃ ശബ്ദാത്‌ (വേ. ദ. 4. 4. 33) യദ്‌ ഗത്വാ 
ന നിവര്ത്തന്തേ തദ്ധാമ പരമം മമ. (ഗീത. 15. 
9) മുതലായ വചനങ്ങളില്‍ നിന്ന്‌ അറിയുന്നത്‌ 
തിരിച്ചു വന്നു വീണ്ടും സംസാരത്തെ പ്രാപി 
ക്കാത്തതേതോ അതാണു മുക്തി എന്നാണ്‌. 


ഉത്തരം:- ഇതു ശരിയല്ല. എന്തെന്നാല്‍ വേദ 
ത്തിലിതിനു നിഷേധമുണ്ട്‌. 


1. കസ്യ നുനം കതമസ്യാമൃതാനാം മനാമഹേ 
ചാരു ദേവസ്യ നാമ കോ നോ മഹ്ൃ അദിതയേ 
പുനര്‍ദാത്‌ പിതരം ച ദൃശേയം മാതരം ച. 


2. അഗ്നേര്‍വയം പ്രഥമസ്യാമ്ൃതാനാം മനാ 
മഹേ ചാരു ദേവസ്യ നാമഃ; സ നോ മഹ്വയാ അദി 
തയേ പുനര്‍ദാത്‌ പിതരം ച ദൃശേയം മാതരം 
ച്‌ (99. 1. 24. 142) 


3, ഇദാനീിമിവ സര്‍്വ്ര്ത നാത്ൃന്തോച്ചേദഃ 
(സാംഖ്യം 1. 159) 


ചോദ്യം:- ആരുടെ നാമത്തെയാണു നാം 
പവിയ്രമായി അറിയേണ്ടത്‌? നാശമില്ലാത്ത 
പദാര്‍ഥങ്ങളുടെ മധ്യത്തില്‍ സ്ഥിതിചെയ്യുന്ന 
വനും സദാ പ്രകാശരുപിയുമായ ഏതു ദേവ 
നാണു നമ്മെ മോക്ഷസുഖം അനുഭവിപ്പിച്ച 
വീണ്ടും ഈ സംസാരത്തില്‍ നമുക്കു ജന്മം 
നല്‍കുകയും മാതാപിതാക്കുന്മാരെ ദര്‍ശിപ്പിക്കാ 
തിരിക്കുകയും ചെയുന്നത്‌? 

ഉത്തരം:- സ്വയം പ്രകാശസ്വരൂപനും അനാ 
ദിയും നിത്യമുക്തനുമായ പരമാത്മാവിന്റെ 
നാമത്തെ നാം പവിത്രമായി അറിയണം. ആര്‍ 
കൈവല്ൃത്തിന്റെ ആനന്ദമനുഭവിപ്പിച്ച്‌ വീണ്ടും 
ഈ ഭൂമിയില്‍ മാതാപിതാക്കുന്മാരിലൂടെ ജനിപ്പി 
ക്കുകയും, അവരെ കാണിക്കുകയും ചെയ്യു 
ന്നുവോ ആ പരമാത്മാവത്രേ മോക്ഷവ്യവസ്ഥാ 
പകനും സര്‍വാധികാരിയും. ജീവാത്മാക്കള്‍ 
ഇപ്പോള്‍ ബദ്ധരും മുക്തരുമായിരിക്കുംപടി എന്നും 
ആയിരിക്കും. ബന്ധമോക്ഷങ്ങള്‍ക്ക്‌ ഒരിക്കലും 
ആത്യന്തികവിച്ഛേദം ഇല്ല. അതുപോലെ ബന്ധവും 
മോക്ഷവും എല്ലായ്‌പോഴും ഉണ്ടായിരിക്കുന്നതു 
മല്ല. 

ചോദ്യം:- തദത്ൃൃന്ത വിമോക്ഷോ/പവര്‍ഗഃ 
(ന്യായ. 1. 1. 22) ദുഃഖജന്മപരപവ്ൃത്തിദോഷമി 
ത്ഥ്യാജ്ഞാനാനാമുത്തരോത്തരാപായേ തദന 
ന്തരാപായാദപവര്‍ഗഃ (ന്യായ. 1. 1. 2) ദുഃഖങ്ങ 
ളുടെ ആതൃന്തികമായ വിച്ചേദത്തെയാണ്‌ 
മുക്തിയെന്നു പറയുന്നത്‌. മിഥ്യാജ്ഞാനമാ 
കുന്ന അവിദ്യ, ലോഭം തുടങ്ങിയ ദോഷങ്ങള്‍ 
വിഷയാദികളായ ചീത്തവാസനകളിലുള്ള പ്രവ്യ 
ത്തി, ജന്മം, ദുഃഖം എന്നിവ ഉത്തരോത്തരം നശി 
ക്ഖുമ്പോള്‍ പൂര്‍വൃവപൂര്‍വങ്ങള്‍ ഇല്ലാതായിത്തീ 
രുന്നതുകൊണ്ടാണ്‌ മോക്ഷം സിദ്ധിക്കുന്നത്‌. 
അത്‌ എന്നെന്നേക്കും നിലനിലല്‍ക്കുന്നതുമാണ്‌. 


161 


ക 





ി 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


വിദ്യ-അവിദ്യ-ബന്ധനം-മോക്ഷം 





ഉത്തരം:- അത്യന്ത എന്ന പദം അത്യന്തഭാ 
വത്തെ മാത്രമേ കുറിക്കാവു എന്നു നിര്‍ബന്ധമി 
ല്ല. “അതൃന്തം ദുഃഖമതൃന്തം സുഖം വാസ്യ 
വരത്തതേ”' എന്നതിന്‌ “ഈ മനുഷ്യന്‌ 
അത്യന്തം ദുഃഖവും അതൃന്തം സുഖവും ഉണ്ട്‌” 
എന്നാണര്‍ഥം. അത്യന്തത്തിന്റെ അര്‍ഥം ആധിക്യ 
മാണെന്നത്രേ ഇതില്‍നിന്നു ഗ്രഹിക്കാവുന്നത്‌. 
ഇവിടെയും അത്യന്തത്തിന്റെ അര്‍ഥം ആധിക്യ 
മാണെന്നു ഗ്രഹിക്കണം. 
മുക്തികാലം 


ചോദ്യം:- ജീവാത്മാവ്‌ മുക്തിയില്‍ നിന്നും 
മടങ്ങിവരുമെങ്കില്‍ എത്രകാലം അത്‌ മുക്തി 
യില്‍ കഴിയും? 


ഉത്തരം:- തേ ബ്രഹ്മലോകേ ച പരാന്തകാലേ 
പരാമൃതാത്‌ പരിമുച്യന്തി സര്‍വേ (മുണ്ഡക. 
3. 2.6) മുണ്ഡകോപനിഷത്തില്‍ നിന്നാണിത്‌. 
മോക്ഷം (പ്രാപിച്ച ജീവാത്മാക്കള്‍ മഹാകല്പം 
കഴിയുന്നതുവരെ മുക്താവസ്ഥയില്‍ ബ്രഹ്മാനന്ദ 
മനുഭവിച്ചതിനുശേഷം മുക്തിസുഖത്തെ 
വെടിഞ്ഞ്‌ സംസാരത്തിലേക്കു വരുന്നു. 


ഇപ്പറഞ്ഞ മഹാകല്‍പത്തിന്റെ കണക്ക്‌ ഇപ്ര 
കാരമാണ്‌.:- നാല്‍പത്തിമുന്നുലക്ഷത്തി ഇരുപതി 
നായിരം കൊല്ലം ഒരു ചതുര്യുഗം. രണ്ടായിരം 
ചതുര്യുഗങ്ങള്‍ ഒരു അഹോരാത്രം. ഇങ്ങനെ 
മുപ്പത്‌ അഹോരാത്രങ്ങള്‍ ചേര്‍ന്നത്‌ ഒരു മാസം. 
അങ്ങനെ പ്രത്രണ്ടു മാസങ്ങള്‍ കൂടിയത്‌ ഒരു 
സംവത്സരം. ഇങ്ങനെ ഒരുനുറു സംവത്സരങ്ങള്‍ 
കൂടിയതാണ്‌ ഒരു പരാന്തകാലം. [] "ഇതിനെ 
ഗണിതരപ്രകാരം കണക്കാക്കി മനസ്സിലാക്കിക്കൊ 
ള്ളുക. ഇത്രയും സമയമാണ്‌ മുക്താവസ്ഥയില്‍ 
ആനന്ദമനുഭവിക്കുന്നത്‌. 

ചോദ്യം:-എല്ലാ (്രന്ഥകാരന്മാരുടേയും 
ലോകരുടേയും അഭിപ്രായം. ജനനമരണങ്ങളി 
ലേക്കു തിരിച്ചുവരാത്തതാണ്‌ മുക്തി എന്നാ 
ണല്ലോ? 

ഉത്തരം:- അസംഭവ്യമാണിത്‌. ജീവാത്മാവിന്റെ 
ശക്തിയും ശരീരാദി പദാര്‍ഥങ്ങളും ഉപകരണ 
ങ്ങളും പരിമിതമാണ്‌. അവയുടെയെല്ലാം ഫലം 
അപരിമിതമായിത്തീരുന്നതെങ്ങനെയാണ്‌? 
ആനന്ദം അനുഭവിക്കുന്നതിന്‌ അളവറ്റ ശക്തിയും 
കര്‍മസാമര്‍ഥ്യവും ഉപകരണങ്ങളും ജീവാത്മാ 
ക്കള്‍ക്ക്‌ ഇല്ല. അതിനാല്‍ അനന്തമായ ആനന്ദം 





7 ഇത്‌ 31 കോടി 10 ലക്ഷത്തി 4000 കോടി വര്‍ഷങ്ങളാണ്‌ 


അനുഭവിക്കുവാന്‍ കഴിയുന്നതല്ല. അനിത്യസാധ 
നങ്ങളാല്‍ സമ്പാദിക്കുന്ന ഫലങ്ങള്‍ ഒരിക്കലും 
നിത്യമാവുകയില്ല. കൂടാതെ ഒറ്റ ജീവാത്മാവും 
മുക്തിയില്‍ നിന്നു തിരിച്ചുവരുന്നില്ലെങ്കില്‍ ലോക 
ത്തിന്റെ ഉന്മൂലനാശം തന്നെ സംഭവിക്കും. ജീവാ 
ത്മാക്കള്‍ സംസാരത്തിലില്ലാതാവുമെന്നര്‍ഥം. 


ചോദ്യം:- മുക്തരാവുന്ന്രതയും ജീവാത്മാ 
ക്കളെ ഈശ്വരന്‍ നിര്‍മിച്ച്‌ സംസാരത്തില്‍ 
വിടും. അതിനാല്‍ ജീവാത്മാക്കള്‍ നിശ്ശേഷം 
ഇല്ലാതാവുകയില്ല. 

ഉത്തരം:-അങ്ങനെയായാല്‍ ജീവാത്മാവ്‌ അനി 
ത്യനാവും. ഉണ്ടാകുന്നതിന്‌ നാശവും നിശ്ചയമാ 
ണ്‌. അപ്പോള്‍ നിങ്ങളുടെ സിദ്ധാന്ത്രപകാരം മുക്ത 
രായ ജീവാത്മാക്കള്‍ക്കും നാശം വരും. മുക്തിയും 
അനിത്യമാകും. കൂടാതെ മുക്തി സ്ഥാനത്തു 
വലിയ തിക്കും തിരക്കും ഉണ്ടാകും. അവിടെ 
മുക്താത്മാക്കള്‍ കയറുന്നതേയുള്ളു. ഇറങ്ങുന്നി 
ലു. അതിനാല്‍ തിരക്കു വര്‍ദ്ധിക്കും. ദുഃഖാനുഭവ 
മല്ലാതെ ഒട്ടും സുഖമുണ്ടാവില്ല. കയ്പില്ലെങ്കില്‍ 
മധുരം എന്താണ്‌? മധുരമില്ലെങ്കില്‍ കയ്പെ 
ന്താണ്‌? ഒരു രസത്തിനു മറ്റൊരു രസം വിരുദ്ധമാ 
കുന്നതിനാലാണ്‌ രണ്ടിനേയും വേര്‍തിരിച്ചറിയു 
ന്നത്‌. എല്ലാ രസങ്ങളുടെയും സ്വാദ്‌ അനുഭവിക്കു 
ന്നവന്‍ ഉണ്ടാകുന്നസുഖം മധുരരസമുള്ളതുമാത്രം 
കഴിക്കുന്നയാള്‍ക്ക്‌ ഉണ്ടാവുകയില്ല. അറുതിയുള്ള 
കര്‍മങ്ങള്‍ക്ക്‌ ഒടുങ്ങാത്ത ഫലം നല്‍കിയാല്‍ 
ഈശ്വരന്റെ ന്യായനിഷ്ഠ ഇല്ലാതാകും. താങ്ങാ 
വുന്ന ഭാരം ചുമപ്പിക്കുന്നതാണ്‌ ബുദ്ധിമാന്മാരുടെ 
ജോലി. ഒരുമന്ന്‌ ഭാരം ചുമക്കാവുന്നവനെക്കൊണ്ട്‌ 
പത്തുമന്ന്‌!] * ചുമപ്പിച്ചാല്‍ ചുമപ്പിക്കുന്നവനത്രേ 
അപവാദം ഉണ്ടാകുന്നത്‌. ഇതുപോലെ അല്പ 
ജ്ഞനും അലപസമര്‍ത്ഥനുമായ ജീവാത്മാവില്‍ 
അനന്തസഈഖ്യത്തെ കയറ്റിവയ്ക്കുന്നത്‌ ഈശ്വ 
രോചിതമായ കാര്യമല്ല. കൂടാതെ സര്‍വേശ്വരന്‍ 
പുതിയ ജീവാത്മാക്കളെ ഉല്‍പ്പാദിപ്പിക്കുന്ന പക്ഷം 
ഏതു കാരണ്ദ്രവ്യത്തില്‍ നിന്ന്‌ ഉല്‍പാദിപ്പിക്കു 
ന്നുവോ ആ കാരണ്ര്രവ്യം തീര്‍ന്നുപോകും. വര 
വില്ലാത്തതും ചെലവുമാദ്രമുളളതുമായ 
ഭണ്ഡാരം എത്ത വലിയതായാലും എന്നെങ്കിലും 
ശൂന്യമാകാതിരിക്കില്ല. അതിനാല്‍ ജീവാത്മാവു 
മുക്തിയെ പ്രാപിച്ചിട്ട വീണ്ടും സംസാരത്തിലേക്കു 
വരുമെന്ന നിര്‍ണയം തന്നെയാണു നല്ലത്‌. കുറ 
ച്ചുകാലത്തേക്കു തടവിനു ശിക്ഷിക്കുന്നതിനേ 





8 ഉത്തരേന്ത്യയില്‍ പ്രചാരമുള്ള തൂക്കുകണക്ക്‌. നമ്മുടെ 
പഴയ പറപോലെ 


182 


ഒന്‍പതാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





ക്കാള്‍ നല്ലതല്ലോ ജീവപര്യന്ത തടവും തൂക്കി 
ക്കൊല്ലലും? മുക്തിയില്‍നിന്നു തിരിച്ചു വരല്‍ 
ഇല്ലെങ്കില്‍ അവിടത്തെ മെച്ചം കഠിനതടവില്ലെന്നു 
മാധ്രമാണ്‌. ബ്രഹ്മത്തില്‍ ലയമെന്നതു സമുദ്ര 
ത്തില്‍ മുങ്ങിച്ചാവലുമാണ്‌. 

ചോദ്യം:- ഈശ്വരന്‍ നിത്ൃമുക്തനും പൂര്‍ണാ 
നന്ദയുക്തനും ആയിരിക്കുന്നതുപോലെയാണ്‌ 
ജീവാത്മാവുമെങ്കില്‍ പിന്നെ ദോഷമൊന്നും 
ഇല്ലല്ലോ? 

ഉത്തരം:- ഈശ്വരന്‍ അനന്തസാമര്‍ഥ്യം ഗുണ 
കര്‍മസ്വഭാവങ്ങള്‍ എന്നിവയോടുകൂടിയവനും 
അവിദ്യ, ദുഃഖം, എന്നീ ബന്ധങ്ങളില്‍ പതിക്കാ 
ത്തവനും ജീവാത്മാവു മോക്ഷം പ്രാപിച്ചാലും 
ശുദ്ധസ്വരൂപനും അല്പജ്ഞനും പരിമിതങ്ങളായ 
ഗുണകര്‍മസ്വഭാവങ്ങളോടു കൂടിവനും ആയിരി 
ക്കും. ഒരിക്കലും ഈശ്വരനോടു തുല്യനാവുകയി 


ലു. 
ഖ 


ചോദ്യം:- മോക്ഷം പ്രാപിച്ച ജീവാത്മാവ്‌ 
മുക്താവസ്ഥയില്‍ നിന്നു മടങ്ങിവരുമെങ്കില്‍ 
മുക്തിയും ജനനമരണരൂപമായ സംസാരം 
പോലെയാണ്‌. അതിനാല്‍ മോക്ഷത്തിനു പ്രയ 
ത്നിക്കുന്നത്‌ വ്യര്‍ഥം തന്നെ. 


ഉത്തരം:-മോക്ഷം ജനനമരണങ്ങള്‍ പോലെ 
യല്ല. 36000 പ്രാവശ്യം ഉത്പത്തിപ്രളയങ്ങള്‍ക്ക്‌ 
എത്രകാലം വേണ്ടിവരുന്നുവോ അത്രവളരെ 
ക്കാലം കഴിയുന്നതുവരെ ജീവാത്മാക്കള്‍ ദുഃഖ 
ങ്ങളില്‍ നിന്നകന്ന്‌ മുക്തരായി ആനന്ദം അനുഭ 
വിക്കുന്നത്‌ ചെറിയകാര്യമാണോ?? ഇന്നുണ്ടാല്‍ 
നാളെ വിശക്കുമെന്നു കരുതി ഇന്നുണ്ണാതിരി 
ക്കുമോ? വിശപ്പ്‌, ദാഹം, നിസ്സാരമായ ധനം, 
രാജ്യം, യശസ്സ്‌, ഭാര്യ, സന്താനങ്ങള്‍ മുതലായവ 
യ്ക്കായി പ്രയത്നം ചെയ്യുന്നതാവശ്യമാണെങ്കില്‍ 
മോക്ഷത്തിനുള്ള പരിശ്രമം എന്തുകൊണ്ട്‌ ആവ 
ശ്യമല്ല? മരണം നിശ്ചിതമാണെങ്കിലും ജീവിച്ചി 
രിക്കുവാനുള്ള ഉപായങ്ങള്‍ ചെയ്യാറുണ്ടല്ലോ? 
അതുപോലെ തന്നെ മുക്തിയില്‍ നിന്ന്‌ ജന്മമെടു 
ക്കണമെന്നിരിക്കിലും മോക്ഷോപായങ്ങള്‍ അനു 

ഷ്ഠിക്കുന്നത്‌ അത്യാവശ്യം തന്നെ. 

സാധന ചതുഷ്ടയം 

1, വിവേകം 


ചോദ്യം: മോക്ഷസാധനങ്ങള്‍ എന്തെല്ലാ 
മാണ്‌? 

ഉത്തരം:- മോക്ഷസാധനങ്ങളില്‍ ചിലതു പറ 
ഞ്ഞുകഴിഞ്ഞു. എന്നാലും ഇവ ശ്രദ്ധേയങ്ങളാണ്‌. 


മുമുക്ഷുക്കള്‍ അതായത്‌ മോക്ഷത്തിനാഗ്രഹിക്കു 
ന്നവര്‍ ദുഃഖഫലമുളവാക്കുന്ന മിഥ്യാഭാഷണാദി 
കളെ വെടിഞ്ഞ്‌ സുഖഫലങ്ങള്‍ നല്‍കുന്ന സത്ൃ 
ഭാഷണാദികളെ നിശ്ചയമായും അനുഷ്ഠിക്കണം. 
പാപാചരണം ദുഃഖത്തിന്റെയും ധര്‍മാചരണം 
സുഖത്തിന്റെയും മൂലകാരണമാണ്‌. സജ്ജനങ്ങ 
ളുടെ സംസര്‍ഗംകൊണ്ടു സത്യാസത്യങ്ങളെയും 
ധര്‍മാധര്‍മങ്ങളെയും കര്‍ത്ത വ്യാകര്‍ത്തവ്യങ്ങ 
ളേയും വേര്‍തിരിച്ചറിയണം. പിന്നീട ശരീരത്തിന്റെ 
അഥവാ ജീവന്റെ പഞ്ചകോശങ്ങളെ വിവേചിച്ച 
റിയണം. 


പഞ്ചകോശങ്ങള്‍ 


ത്വക്കുമുതല്‍ അസ്ഥി വരെയുള്ള പൃഥിവീമയ 
സമുദായത്തിനാണ്‌ അന്നമയകോശം എന്നുപറ 
യുന്നത്‌. ഇതാണ്‌ ഒന്നാമത്തേത്‌. 

രണ്ടാമത്തേതു പ്രാണമയകോശമാണ്‌. 
അതില്‍ (പ്രാണന്‍) അകത്തുനിന്നു പുറത്തേക്കു 
നിര്‍ഗമിക്കുന്ന വായു (അപാനന്‍) പുറത്തുനിന്ന്‌ 
അകത്തേക്കു പ്രവേശിക്കുന്ന വായു (സമാനന്‍) 
നാഭിയില്‍ ഇരുന്ന്‌ ശരീരമാസകലം രസത്തെ 
വ്യാപിപ്പിക്കുന്ന വായു, (ഉദാനന്‍) അന്നപാന 
ങ്ങളെ ഉള്ളിലേക്ക്‌ ആകര്‍ഷിക്കുകയും ബലപരാ 
ക്രമങ്ങളെ ഉളവാക്കുകയും ചെയ്യുന്ന വായു, (വ്യാ 
നന്‍) ജീവന്‍ ശരീരത്താല്‍ ചെയ്യുന്ന എല്ലാ 
ചേഷ്ടകളുടെയും കാരണമായ വായു എന്നിവ 
യെല്ലാം സ്ഥിതിചെയ്യുന്നു. 


മൂന്നാമത്തേത്‌ മനോമയകോശമാണ്‌. വാക്ക്‌, 
പാദം, പാണി, പായു, ഉപസ്ഥം, എന്നീ അഞ്ചു 
കര്‍മേന്ദ്രിയങ്ങളും അഹങ്കാരവും മനസ്സോടുകൂടി 
സ്ഥിതി ചെയ്യുന്നു. 


നാലാമത്തേത്‌ വിജ്ഞാനമയകോശം. 
അതില്‍ ബുദ്ധി, ചിത്തം, എന്നിവയും ശ്രോത്രം, 
ചക്ഷുസ്‌, ത്വക്ക്‌, ജിഹ്വ, നാസിക എന്നീ ജ്ഞാനേ 
ന്ദ്രിയങ്ങളും സ്ഥിതിചെയ്യുന്നു. അവയെക്കൊണ്ട്‌ 
ജീവന്‍ ജ്ഞാനാദിവ്യവഹാരങ്ങള്‍ നിര്‍വഹിക്കു 
ന്നു. 

അഞ്ചാമത്തേത്‌ ആനന്ദമയകോശം. അതില്‍ 
പ്രീതി, പ്രസന്നത, കുറവോ കൂടുതലോ ആയ 
ആനന്ദം എന്നിവയും അവയ്ക്കാധാരമായ പ്രകൃ 
തിയും ഇരിക്കുന്നു. 

ഇവയാണു പഞ്ചകോശങ്ങള്‍. ഇവയാണു 
ജീവാത്മാവിന്റെ എല്ലാ കര്‍മ, ഉപാസനാ, ജഞാനാ 
ദികളുടെ നിര്‍വഹഞണത്തിനുതകുന്നവ. 


183 





[റു  സത്യാര്‍ത്ഥപ്രകാശം 


വിദ്യ-അവിദ്യ-ബന്ധനം-മോക്ഷം 





ജാഗ്രത്ത്‌, സ്വപ്ന സുഷുപ്തി എന്നിവയെ 
യാണ്‌ മൂന്ന്‌ അവസ്ഥകളെന്നു പറയുന്നത്‌. 

ശരീരം നാലു വിധത്തിലുണ്ട്‌. അവയിലൊന്ന്‌ 
ഇക്കാണുന്ന സ്ഥുലശരീരമാണ്‌. 


രണ്ടാമത്തേത്‌ അഞ്ചുപപാണന്‍, അഞ്ചു 
ജ്ഞാന്നേന്ദ്രിയങ്ങള്‍, അഞ്ചുസുക്ഷ്മഭുതങ്ങള്‍. 
മനസ്സ്‌, ബുദ്ധി എന്നീ പതിനേഴു തത്വങ്ങളുടെ 
സമുദായമായ സുക്ഷ്മശരീരമാണ്‌. ജനനമരണ 
ങ്ങളില്‍ ജീവാത്മാവിന്റെ കൂടെയുള്ളത്‌ ഈ 
സൂക്ഷ്മശരീരമാണ്‌. ഈ സൂക്ഷ്മശരീരം രണ്ടു 
വിധത്തിലുണ്ട്‌. ഒന്നു ഭാതികമാണ്‌. സൂക്ഷ്മഭൂത 
ങ്ങളുടെ അംശങ്ങളാലുണ്ടാക്കിയതാണത്‌. മറ്റേ 
തിന്റെ പേര്‍ സ്വാഭാവികമെന്നാണ്‌. ഇത്‌ ജീവന്റെ 
സ്വാഭാവികഗുണരൂപമാകുന്നു. ഈ സൂക്ഷ്മശ 
രീരം മുക്തിയിലും നിലനില്ക്കുന്നു. മുക്തിസുഖം 
ഇതുകൊണ്ടാണ്‌ അനുഭവിക്കുന്നത്‌. 

മൂന്നാമത്തേതു കാരണശരീരം. സുഷുപ്തി 
അഥവാ ഗാഡഃനിശ്ര ഉണ്ടാകുന്നത്‌ അതിലാണ്‌. 
അതു പ്രകൃതിരൂപമാകയാല്‍ വിഭുവും എല്ലാ 
ജീവാത്മാക്കള്‍ക്കും കൂടി ഏകവുമാണ്‌. 

നാലാമത്തേത്‌ തുരീയം. അതിലിരുന്ന്‌ ജീവാ 
ത്മാവ്‌ സമാധിയിലൂടെ പരമാത്മാവിന്റെ ആനന്ദ 
ത്തില്‍ മുഴുകുന്നു. ഈ സമാധിസംസ്കാരം 
കൊണ്ടുണ്ടാകുന്ന ശുദ്ധശരീരത്തിന്റെ പരാക്രമ 
മാണ്‌] “ കൈവല്യാവസ്ഥയിലും സഹായകമാ 
കുന്നത്‌. ഈ കോശങ്ങളില്‍ നിന്നും അവസ്ഥക 
ളില്‍ നിന്നും തീര്‍ത്തും ഭിന്നമാണ്‌ ജീവാത്മാവ്‌. 
ജീവന്‍ അവസ്ഥകളില്‍ നിന്നെല്ലാം വേറെയാണെ 
ന്നെല്ലാവര്‍ക്കും അറിയാം. മരണം സംഭവിക്കു 
മ്പോള്‍ ജീവന്‍ പോയി എന്നാണ്‌ ഏവരും പറയു 
ന്നത്‌. ഈ ജീവന്‍ തന്നെയാണ്‌ എല്ലാറ്റിന്റെയും 
പ്രേരകനും. ധാരകനും, സാക്ഷിയും, കര്‍ത്താവും, 
ഭോക്താവും. ജീവന്‍ കര്‍ത്താവും ഭോക്താവുമ 
ല്ലെന്ന്‌ ആരെങ്കിലും പറയുന്നുവെങ്കില്‍ അവന്‌ 
അറിവില്ല. വിവേകവുമില്ല, ജീവാത്മാവില്ലെങ്കില്‍ 
മറ്റു ജഡപദര്‍ത്ഥങ്ങള്‍ക്കൊന്നും സുഖദുഃഖങ്ങ 
ളുടെ അനുഭവവും പുണ്യപാപങ്ങളുടെ കര്‍തൃ 
ത്വവും ഉണ്ടാവുകയേയില്ല. ങ്ഹാ! ഇവയുടെ 
ബന്ധത്താല്‍തന്നെയാവാം ജീവന്‍ പാപപുണ്യ 
ങ്ങളുടെ കര്‍ത്താവും സുഖദുഃഖങ്ങളുടെ 
ഭോക്താവും ആകുന്നത്‌! ഇന്ദ്രിയങ്ങള്‍ അര്‍ഥങ്ങ 
ളിലും. മനസ്‌ ഇന്ദ്രിയങ്ങളിലും ആത്മാവു മന 





9 പരാക്രമം രൂഡ്മാര്‍ഥമല്ല. മറ്റൊന്നിലേക്ക്‌ കയറിപ്പറ്റല്‍ 
ആണിത്‌. ഈശ്വര ജീവഭേദത്തിന്റെ സിദ്ധാന്തം ഇവിടെ 
കൂടുതല്‍ സ്പഷ്ടമാക്കുന്നു. 


സ്സിലും സംയുക്തമായി പ്രാണങ്ങളെ പ്രേരിപ്പിച്ച്‌ 
നല്ലതും ചീത്തയുമായ കര്‍മങ്ങളില്‍ പ്രവര്‍ത്തി 
പ്പിക്കു മ്പോള്‍ മാത്രമേ ഉള്ളില്‍ സദ്കര്‍മങ്ങള്‍ 
സന്തോഷം, ഉത്സാഹം, നിര്‍ഭയത്വം എന്നിവയും 
ദുഷ്കര്‍മങ്ങളില്‍ ഭയം, ശങ്ക. ലജ്ജ എന്നിവയും 
ഉണ്ടാകുന്നുള്ളൂ. ഇത്‌ അന്തര്യാമിയായ പരമാത്മാ 
വിന്റെ ശിക്ഷണമാണ്‌. ഈ ശിക്ഷണമനുസരിച്ച്‌ 
പ്രവര്‍ത്തിക്കുന്നവന്‍ മുക്തിജന്യമായ സുഖത്തെ 
അനുഭവിക്കുന്നു. വിപരീതമായി വര്‍ത്തിക്കുന്ന 
വന്‍ ബന്ധജന്യങ്ങളായ ദുഃഖത്തെ അനുഭവിക്കു 
ന്നു. ഇങ്ങനെ പൃഥിവി മുതല്‍ ഈശ്വരപര്യന്ത 
മുള്ള പദാര്‍ഥങ്ങളുടെ ഗുണകര്‍മസ്വഭാവങ്ങള 
റിഞ്ഞ്‌ ഈശ്വരന്റെ ആജ്ഞാപാലനം ഉപാസന 
എന്നിവയില്‍ തലപരരാകുക, വിരുദ്ധമായി പോകാ 
തിരിക്കുക, സൃഷ്ടിയില്‍ നിന്ന്‌ ഉപകാരം നേടുക 
എന്നിവയാണ്‌ വിവേകമെന്നു പറയുന്നത്‌. 
ഇതാണ്‌ മുക്തിയുടെ ഒന്നാം സാധനം. 


2, വൈരാഗ്യം 


രണ്ടാമത്തെ സാധനം വൈരാഗ്യമാണ്‌. 
വിവേകം കൊണ്ടു സത്യാസത്യങ്ങളെ വേര്‍തിരി 
ച്ചറിഞ്ഞു സത്യാചരണത്തെ സ്വീകരിക്കുകയും 
അസത്യാചരണത്തെ തൃജിക്കുകയും ചെയ്യുന്ന 
താണ്‌ വൈരാഗ്യം. 


3, ഷഡ്ക സമ്പത്തി 


മൂന്നാമത്തെ സാധനം ഷഡ്കസമ്പത്തി- 
അഥവാ ശമം മുതലായ ആറുവിധത്തിലുള്ള കര്‍മ 
ങ്ങളുടെ അനുഷ്ഠാനമാണ്‌. ആത്മാവിനെയും 
അന്തഃകരണത്തെയും അധര്‍മാചരണത്തില്‍ നിന്ന്‌ 
അകറ്റി സദാ ധര്‍മാനുഷ്ഠാനത്തില്‍ പ്രവര്‍ത്തിപ്പി 
ക്കുന്നതാണ്‌ ശമം,. ആറു കര്‍മങ്ങളില്‍ ആദ്യ 
ത്തേത്‌ ഇതാണ്‌. രണ്ടാമത്തേത്‌ ദമം- അതായത്‌, 
ശ്രോരേതം തുടങ്ങിയ ഇന്ദ്രിയങ്ങളെയും ശരീര 
ത്തേയും വ്യഭിചാരാദി ദുഷ്കര്‍മങ്ങളില്‍ നിന്നകറ്റി 
ജിത്തേന്ദ്രിയത്വം നേടുക തുടങ്ങിയ നല്ല കര്‍മങ്ങ 
ളില്‍ പ്രവര്‍ത്തിപ്പിക്കണം. മൂന്നാമത്തേത്‌ ഉപരി 
യാണ്‌. പാപം ചെയ്യുന്നവരില്‍ നിന്ന്‌ സദാ 
അകന്നു നില്‍ക്കണം. നാലാമത്തേത്‌ തിതിക്ഷ. 
നിന്ദാസ്തുതികളും ലാഭനഷ്ടങ്ങളും എത്രതന്നെ 
സംഭവിച്ചാലും സുഖദുഃഖങ്ങളില്ലാതെ സദാ 
മോക്ഷോപായങ്ങളില്‍തന്നെ ആസക്തനായിരിക്കു 
ന്നതാണ്‌ തിതിക്ഷ. അഞ്ചാമത്തേതിന്‌ ശ്രദ്ധ 
എന്നു പേര്‍. വേദാദിസത്യശാസ്ത്രങ്ങളിലും ആ 
ശാസ്ത്രങ്ങളുടെ ജ്ഞാനം കൊണ്ടു പൂര്‍ണ്ണവിദ്വാ 
ന്മാരായിട്ടുളള ആപ്തന്മാരുടെ-സത്യം ഉപദേശി 
ക്കുന്നവരുടെ-വചനങ്ങളില്‍ മാത്രം വിശ്വസിക്കു 


184 


ഒന്‍പതാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





ന്നതാണ്‌ ശ്രദ്ധ. ആറാമത്തെതു സമാധാനം-ചി 
ത്തത്തിന്റെ ഏകാഗ്രത-ആണ്‌. ഇപ്പറഞ്ഞ ആറും 
കൂടിച്ചേര്‍ന്നതാണ്‌ മൂന്നാമത്തെ സാധനം. 
നാലാമത്തെ സാധനം മുമുക്ഷുത്വം ആണ്‌. 
വിശക്കുന്നവന്‍ ചോറും, ദാഹിക്കുന്ന 
വന്‍വെള്ളവും അല്ലാതെ മറ്റൊന്നും രുചിക്കുന്നി 
ല്ല. അതുപോലെ മോക്ഷത്തിലും മോക്ഷോപായ 
ങ്ങളിലും. അല്ലാതെ മറ്റൊന്നിലും ഇഷ്ടമില്ലാതി 
രിക്കുന്നതാണ്‌ മുമുക്ഷുത്വം. 
സാധനകളനുഷ്ഠിച്ചുകഴിഞ്ഞ്‌ അനുഷ്ഠി 
ക്കേണ്ട അനുബന്ധകര്‍മങ്ങള്‍ ഇവയാണ്‌:- ആദൃ 
ത്തേത്‌ “അധികാരി” ഈ നാലു സാധനകളും 
ഉള്ള പുരുഷനാണ്‌ മോക്ഷത്തിന്‌ അധികാരി. 
രണ്ടാമത്തേതു “സംബന്ധം.” ബ്രഹ്മപ്രാപ്തിയാ 
കുന്ന മോക്ഷം പ്രതിപാദ്യവും വേദാദിശാസ്ര്ത 
ങ്ങള്‍ അതിന്റെ പ്രതിപാദകങ്ങളുമാണ്‌. അവയേ 
വേണ്ടതുപോലെ അറിഞ്ഞ്‌ സമമ്പവയിപ്പിക്കുന്ന 
താണ്‌ സംബന്ധം. മൂന്നാമത്തേത്‌ “വിഷയി” 
യാണ്‌. ശാസ്ത്രങ്ങളുടെയെല്ലാം പ്രതിപാദ്യവിഷ 
യമായ “ബ്രഹ്മത്തിന്റെ പ്രാപ്തി” എന്ന വിഷയ 
ത്തോടുകൂടിയ പുരുഷന്‍ തന്നെയാണ്‌ വിഷയി. 
നാലാമത്തേതു പ്രയോജനം. സര്‍വദു:ഖ നിവ്യ 
ത്തിയും പരമാനന്ദവും പ്രാപിച്ച്‌ മോക്ഷസുഖം 
സിദ്ധിക്കുന്നതായ പ്രയോജനം എന്നിവയെ നാല്‍ 
അനുബന്ധങ്ങള്‍ എന്നുപറയുന്നു. അനന്തരം വരു 
ന്നതാണ്‌ ശ്രവണചതുഷ്ടയം. ഒന്നാമത്തേത്‌ 
ശ്രവണം. വിദ്വാന്മാരാരെങ്കിലും ഉപദേശം നല്‍കു 
മ്പോള്‍ അവയെ ശാന്തചിത്തനായി ശ്രദ്ധാപൂര്‍വ്വം 
കേള്‍ക്കുന്നതാണ്‌ ശ്രവണം. വിശേഷിച്ചും (്രഹ്മ 
വിദ്യ അത്യന്തം ശ്രദ്ധയോടെ കേള്‍ക്കണം. കാര 
ണം, സകല വിദ്യകളിലും വച്ച്‌ സുക്ഷ്മാണത്‌. 
രണ്ടാമത്തേതു മനനം. കേട്ടുകഴിഞ്ഞ്‌ ഏകാന്ത 
സ്ഥലത്തിരുന്ന്‌ അതിനേപ്പറ്റി ചിന്തിക്കുന്നതാണ്‌ 
മനനം. എങ്ങാനും ശങ്കയുണ്ടായാല്‍ വീണ്ടും 
ചോദിക്കണം. രവണസമയത്തുതന്നെ പറയുന്ന 
വനും കേള്‍ക്കുന്നവനും ഉചിതമെന്നു തോന്നി 
യാല്‍ സംശയം ചോദിക്കുകയും സമാധാനം പറ 
യുകയും വേണം. മുന്നാമത്തേതു നിദിധ്യാസനം. 
രരവണം കൊണ്ടും മനനം കൊണ്ടും സംശയം 
തീര്‍ന്ന വിഷയത്തെ സമാധിസ്ഥനായി, കണ്ട്‌ അറി 
യണം. കേട്ടതും ചിന്തിച്ചതും ശരിയോ തെറ്റോ 
എന്ന്‌ ധ്യാനയോഗംകൊണ്ട്‌ ദര്‍ശിക്കണം. നാലാ 
മത്തേതു സാക്ഷാത്കാരം. പദാര്‍ത്ഥത്തിന്റെ 
സ്വരുപം, ഗുണം, സ്വഭാവം എന്നിവ യഥാതഥമായി 
അറിയുന്നതിന്‌ സാക്ഷാത്കാരം എന്നു പേര്‍. ഇവ 


യെയാണു ശ്രവണചതുഷ്ടയമെന്നുപറയുന്നത്‌. 


ക്രോധം, മാലിന്യം, മടി, പ്രമാദം മുതലായ 
തമോഗുണങ്ങള്‍ ഈര്‍ഷ്യ,ദ്വേഷം, കാമം, അഭി 
മാനം, വിക്ഷേപം തുടങ്ങിയ രജോഗുണങ്ങള്‍ 
എന്നിവ വെടിഞ്ഞ്‌ ശാന്തത, പരിശുദ്ധി, വിദ്യാവി 
ചാരം മുതലായ സാത്വികഗുണങ്ങള്‍ സ്വീകരിക്ക 
ണം. 

(മ്മെതി) സന്തുഷ്ടരില്‍ സ്നേഹം, (കരുണ) 
ദു;ഖിതരില്‍ ദയ. (മുദിതാ) പുണ്യാത്മാക്കളെ 
കാണുമ്പോള്‍ സന്തോഷം. (ഉപേക്ഷാ) ദുഷ്ട 
രോട്‌ അപ്രീതി, വൈരമില്ലായ്മ എന്നിവയും സ്വീക 
രിക്കണം.[] *മുമുക്ഷു ദിവസവും രണ്ടുമണിക്കൂ 
റില്‍ കുറയാതെ ധ്യാനം ചെയ്യണം. അപ്പോള്‍ 
അകത്തെ മനസ്സും മറ്റു പദാര്‍ത്ഥങ്ങളും സാക്ഷാ 
ത്കരിക്കാം. 


ആത്മാവും ശരീരവും ഭിന്നം 


നോക്കൂ! നാം ചേതനസ്വരൂപികളാണ്‌. അതി 
നാല്‍ ജ്ഞാനസ്വരൂപികളും മനസ്സിന്റെ സാക്ഷി 
കളുമാണ്‌. എന്തെന്നാല്‍ മനസ്സ്‌ ശാന്തമോ, ചഞ്ച 
ലമോ അനന്ദപൂര്‍ണമോ, വിഷാദയുക്തമോ ആകു 
മ്പോള്‍ അതിനെ നാം നല്ലവണ്ണം അറിയുന്നു. 
അതുപോലെ നാം ഇന്ദ്രിയങ്ങള്‍ പ്രാണന്‍ മുത 
ലായവയെ അറിയുന്നവരും മുമ്പു കണ്ടതിനെ 
ഓര്‍മവെക്കുന്നവരും, ഒരേ സമയത്ത്‌ അനേകം 
സംഗതികളെ അറിഞ്ഞുവയ്ക്കുന്നവരും ധാരണം 
ആകര്‍ഷണം, എന്നിവ ചെയ്യുന്നവരും, ഇവയില്‍ 
നിന്നെല്ലാം ഭിന്നരുമാണ്‌. ഭിന്നരല്ലെങ്കില്‍ സ്വതന്ത്ര 
മായി കര്‍മം ചെയ്യുന്നവരോ, അതിന്റെ പ്രേരകരോ 
അധിഷ്ഠാതാക്കളോ ആവുകയേ ഇല്ലായിരുന്നു. 

പഞ്ചക്നേശങ്ങള്‍ 


അവിദ്യാസ്മിതാ രാഗദ്വേഷാഭിനിവേശാഃ 
പഞ്ച ക്ലേശാഃ (യോ. ദ. 2. 3) ഇവയില്‍ അവിദ്യ 
യുടെ സ്വരൂപം പറഞ്ഞു കഴിഞ്ഞു.[] " വേറിട്ടിരി 
ക്കുന്ന ബുദ്ധി ആത്മാവില്‍ നിന്നു ഭിന്നമല്ലെന്നു 
മനസ്സിലാക്കുന്നതാണ്‌ അസ്മിത-സുഖത്തിനോ 
ടുള്ള ഇഷ്ടത്തിന്‌ രാഗമെന്നും ദുഃഖത്തിനോടുള്ള 
ഇഷ്ടത്തിന്‌ ദ്വേഷമെന്നും പറയുന്നു. ഞാന്‍ സദാ 
ശരീരത്തില്‍ തന്നെ സ്ഥിതിചെയ്യും, ഒരിക്കലും മരി 
ക്കുകയില്ല എന്ന ജീവിതാശ സകല ജീവി 
കള്‍ക്കും എപ്പോഴും ഉണ്ട്‌. മരണദുഃഖത്തോടുള്ള 
ഭയമാണ്‌ അഭിനിവേശം. ഈ അഞ്ചു ക്ലേശങ്ങ 





10 മ്മൈതീകരുണാ മുദിതോപേക്ഷാണാം...... (യോ. ദ. 1.38) 
11 പേജ്‌ 366 നോക്കുക 


185 


ക 





ി 
[ര  സത്യാര്‍ത്ഥപ്രകാശം 


വിദ്യ-അവിദ്യ-ബന്ധനം-മോക്ഷം 





ളെയും യോഗാഭ്യാസംകൊണ്ടും വിജ്ഞാനം 
കൊണ്ടും അകറ്റിയിട്ട ്രഹ്മത്തെ പ്രാപിച്ച്‌ മുക്തി 
യുടെ പരമാനന്ദം അനുഭവിക്കേണ്ടതാണ്‌. 


ചോദ്യം:- നിങ്ങള്‍ക്ക്‌ സ്വീകാര്യമായ മുക്തി 
യല്ലല്ലോ മറ്റുള്ളവരുടേത്‌. നോക്കു. ജൈനമത 
ക്കാര്‍ക്ക്‌ മോക്ഷശിലയില്‍ അഥവാ ശിവപുര 
ത്തില്‍ ചെന്നു മൌനമായി ഇരിക്കുന്നതാണ്‌ 
മുക്തി. നാലാമത്തെ ആകാശത്തില്‍ ചെന്ന്‌ 
വിവാഹം, കലഹം, പാട്ടുംകൊട്ടും, നല്ല വസ്രത 
ധാരണം മുതലായവയാല്‍ ആനന്ദിക്കുന്നതാണ്‌ 
മോക്ഷമെന്നു ക്രിസ്തുമതക്കാര്‍ കരുതുന്നു. 
അതുപോലെ ഏഴാമത്തെ ആകാശത്തില്‍ 
ചെന്നു സുഖിക്കുന്നതാണ്‌ മോക്ഷമെന്നു മുഹ 
മ്മദീയര്‍ കരുതുന്നു. വാമമാർഗികള്‍ ശ്രീപുര 
ത്തിലും, ശൈവർ കൈലാസത്തിലും, വൈഷ്ണ 
വര്‍ വൈകുണ്ഠത്തിലും ഗോകുല വാസികളായ 
ഗോസായിമാര്‍ ഗോലോകത്തിലും ചെന്ന്‌ വിശി 
ഷ്ട സ്ര്തീകൾ, അന്നപാനീയങ്ങള്‍, വസ്ര്ത 
ങ്ങള്‍, വാസസ്ഥലങ്ങള്‍ മുതലായവയെ പ്രാപിച്ച്‌ 
ആനന്ദിക്കുന്നതിനെയാണ്‌ മോക്ഷമെന്നു കരു 
തുന്നത്‌. പൌാരാണികരാകട്ടെ (സാലോക്ൃം) 
ഈശ്വരന്റെ ലോകത്തില്‍ വസിക്കുക, (സാനു 
ജയം) അനുജനെപ്പോലെ ഈശ്വരന്റെ കുടെ താമ 
സിക്കുക, (സാരൂപ്യം) ഉപാസ്യദേവന്റെ രൂപം 
പ്രാപിക്കുക, (സാമീപ്യം) സേവകനെപ്പോലെ 
ഈശ്വരന്റെ സമീപത്തില്‍ സ്ഥിതി ചെയ്യുക (സാ 
യൂജ്യം) ഈശ്വരനോടു കൂടിച്ചേരുക ഇങ്ങനെ 
നാലൂ[] ” വിധത്തിലുള്ളതാണു മോക്ഷമെന്നു 
കരുതുന്നു. പര്രബഹ്മത്തില്‍ ലയിക്കുന്നതാണു 
മോക്ഷമെന്നു വേദാന്തികളും വിശ്വസിക്കുന്നു. 


ഉത്തരം:- പ്രന്തണ്ടാം സമുല്ലാസത്തില്‍ ജൈന 
രുടെയും പതിമൂന്നാം സമുല്ലാസത്തില്‍ മുസൽ 
മാന്മാരുടെയും മുക്തി മുതലായ വിഷയങ്ങളെപ്പറ്റി 
വിസ്തരിച്ചെഴുതാം. വാമമാര്‍ഗികള്‍ ശ്രീപുരത്തില്‍ 
ചെന്നു ലക്ഷ്മീദേവിയെപ്പോലുള്ള സ്ത്രീകളെയും 
മദ്യമാംസാദി ഭക്ഷണസാധനങ്ങളെയും സംഗീതാ 
ദിസുഖങ്ങളേയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 
താണു മുക്തിയെന്നു കരുതുന്നത്‌ ഈ ലോകത്തെ 
ക്കാള്‍ ഒട്ടും മെച്ചമല്ല. അതുപോലെതന്നെ, 
കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ ചെന്ന്‌, 
ശിവന്റെയോ, വിഷ്ണുവിന്റെയോ ആകൃതിയോ 





12 ഇവിടെ അഞ്ചുവിധ മുക്തികള്‍ പറയുന്നു. ഉത്തരത്തില്‍ 
സാരുപ്യത്തെപ്പറ്റി പറയുന്നില്ല. സാനൂജ്യം പൌരാണികര്‍ 
നിര്‍ദ്ദേശിക്കുന്നുമില്ല. മൂലപാഠത്തില്‍ എന്തോ തകരാറു 
ണ്ടായതാവാം. 


ടുകൂടി ്രീപാര്‍വതിയെപ്പോലെയും ശ്രീഭഗവതി 
യെപ്പോലെയുമുള്ള സ്ര്തീക ളൊരുമിച്ചിരുന്ന്‌ 
ആനന്ദം അനുഭവിക്കുക എന്നതില്‍ ഈ ലോക 
ത്തിലുള്ള ധനവാന്മാരുടെയും രാജാക്കന്മാരു 
ടെയും സ്ഥിതിയേക്കാള്‍ ഒരു മെച്ചമേയുള്ളൂ. 
അവിടെ രോഗങ്ങള്‍ ഉണ്ടാവുകയില്ല. യാവ്ൃനം 
എന്നും നിലനില്‍ക്കും അത്രമാത്രം. എന്നാല്‍ 
അവരുടെ വിചാരം തെറ്റാണ്‌, ഭോഗമുള്ളിട 
ത്തെല്ലാം രോഗവും രോഗമുള്ളിടത്തെല്ലാം 
വാര്‍ദ്ധ്ക്യവും നിശ്ചയമാണ്‌. നിങ്ങളുടെ ഈ 
നാലുതരം മുക്തി, ക്ൃമികീടങ്ങള്‍ പക്ഷിമൃഗാദി 
കള്‍ മുതലായവയ്ക്കുകൂടി സ്വസിദ്ധമാണ്‌. എന്തെ 
ന്നാല്‍ ഇക്കാണുന്ന ലോകങ്ങളെല്ലാം ഈശ്വരന്റേ 
താകുന്നു. സകല ജീവജാലങ്ങളും ഇവിടെത്തന്നെ 
വസിക്കുന്നതിനാല്‍സാലോക്യമെന്ന മുക്തി അനാ 
യാസേന ലഭിക്കുന്നു. ഈശ്വരന്‍ സര്‍വവ്യാപിയാ 
കയാല്‍ സകലതും അദ്ദേഹത്തിന്റെ സമീപം 
സ്ഥിതിചെയ്യുന്നു, തന്നിമിത്തം സാമീപ്യമെന്ന 
മുക്തിയും സ്വതഃസിദ്ധമാകും. ജീവാത്മാവ്‌ ഈശ്വ 
രനേക്കാള്‍ എല്ലാവിധത്തിലും ചെറിയതും ചേത 
നവുമാകയാല്‍ സ്വതഃ ബന്ധുവിനെപ്പോലെയാണ്‌. 
അതിനാല്‍ സായുജ്യമെന്ന മുക്തിയും പ്രയാസം 
കൂടാതെ സിദ്ധിക്കുന്നു. സകല ജീവാത്മാക്കളും 
സര്‍വവ്യാപകനായ പരമാത്മാവില്‍ വര്‍ത്തിക്കുന്ന 
തിനാല്‍ പരമാത്മാവിനോടു യോജിച്ചിരിക്കുന്നു. 
അതിനാല്‍ സായുജ്യം എന്ന മുക്തിയും പ്രയാസം 
കൂടാതെ ലഭിക്കുന്നു. എന്ന്‌ പരാണികരോടു പറ 
യണം. മറ്റുള്ള നാസ്തികര്‍[] "* മരണാനന്തരം 
തത്ത്വങ്ങള്‍ തത്ത്വങ്ങളോടു ചേര്‍ന്ന്‌ പരമമായ 
മുക്തി കൈവരുന്നെന്നു വിശ്വസിക്കുന്നു. അതു 
നായ്ക്കള്‍ക്കും കഴുതകള്‍ക്കും കൂടി കിട്ടാറുണ്ട്‌. 
വാസ്തവത്തില്‍ ഇതൊന്നും മുക്തിയല്ല. ഒരു തര 
ത്തിലുള്ള ബന്ധനമാണ്‌. ഇതെല്ലാം മുക്തിയാ 
ണെന്നു വിചാരിക്കുന്നവര്‍ ശിവപുരം, മോക്ഷ 
ശില നാലാംആകാശം, ഏഴാംആകാശം, ശ്രീപു 
രം, കൈലാസം, വൈകുണ്ഠം, ഗോലോകം എന്നി 
വയെല്ലാം ഓരോ ദിക്കിലുള്ള സ്ഥാനവിശേഷങ്ങ 
ളാണെന്നു വിചാരിക്കുന്നു. അവര്‍ ആ സ്ഥാനങ്ങ 
ളില്‍ നിന്ന്‌ വിട്ടുപോകുന്നതോടുകൂടി അവരുടെ 
മുക്തിയും തീരുന്നു. വേലിക്കെട്ടില്‍ അഴിച്ചുവിട്ട 
നോട്ടപ്പുള്ളിയെപ്പോലെ അവര്‍ ബന്ധനസ്ഥരാണ്‌. 
ഇച്ഛാനുസരണം എവിടെയും സഞ്ചരിക്കുന്നതാ 
ണ്‌. മുക്തി, ഭയമോ, ശങ്കയോ., ദുഃഖമോ ഉണ്ടാവു 
കയേ ഇല്ല. ജന്മം ഉത്പത്തിയും മരണം പ്രളയവും 





13 ചാര്‍വാകാദികള്‍ 


106 


ഒന്‍പതാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





ആണ്‌. സമയമാകുമ്പോള്‍ ജന്മമെടുക്കുന്നു. 
പൂര്‍വജന്മ സ്മരണ 
ചോദ്യം:- ജന്മം ഒന്നോ അനേകമോ? 
ഉത്തരം:- അനേകം 


ചോദ്യം:- അനേകമാണെങ്കില്‍ പൂര്‍വജന്മം, 
മരണം എന്നിവയെപ്പറ്റി ഓര്‍മവരാത്തതെന്ത്‌? 


ഉത്തരം:- ജീവാത്മാവ്‌ അല്പജ്ഞ നാണ്‌. 
ര്രികാലജ്ഞാനിയല്ല. അതിനാല്‍ ഓര്‍മ ഉണ്ടാവു 
ന്നില്ല. ജ്ഞാനം നല്‍കുന്ന മനസ്സ്‌ ഒരേസമയം 
രണ്ട്‌ അറിവുകള്‍ ഒന്നിച്ചു ്രഹിക്കുവാന്‍ ശക്തമ 
ല്ല. പൂര്‍വജന്മകാര്യങ്ങള്‍ സ്മരിക്കുന്നതിന്റെ കഥ 
ഇരിക്കട്ടെ, ഈ ജന്മത്തില്‍, ജീവന്‍ ഗര്‍ഭത്തില്‍ 
വന്ന്‌ ശരീരമുണ്ടായി ജനിച്ച്‌, അഞ്ചുവയസ്സു വരെ 
ഉണ്ടായ കാര്യങ്ങളെല്ലാം സ്മരിക്കാനാകാത്തതെ 
ന്താണ്‌? ജാഗ്രത്തിലും സ്വപ്നത്തിലും വളരെക്കാ 
ര്ൃയങ്ങള്‍ പ്രത്യക്ഷമായി അറിഞ്ഞിട്ട്‌ അവയെ 
സുക്ഷുപ്തി-ഗാഡഃനിദ്ര-യില്‍ സ്മരിക്കാനാകാത്ത 
തെന്താണ്‌? കൂടാതെ ഒരു പന്തീരാണ്ട്‌ മുമ്പത്തെ 
പതിമൂന്നാം കൊല്ലത്തിലെ അഞ്ചാം മാസം 
ഒമ്പതാം തീയതി പത്തു മണി ഒരു മിനിട്ടിന്‌ 
നിങ്ങള്‍ എന്തു ചെയ്തുകൊണ്ടിരുന്നു? ആ സമ 
യത്തു നിങ്ങളുടെ മുഖം, കൈയ്യ്‌, ചെവി, കണ്ണ്‌ 
ശരീരം ഇവയെല്ലാം എങ്ങോട്ട്‌ തിരിഞ്ഞിരുന്നു? 
മനസ്സില്‍ എന്തു വിചാരിച്ചുകൊണ്ടിരുന്നു? എന്നു 
ചോദിക്കുന്നതായാല്‍ നിങ്ങള്‍ എന്തു മറുപടി 
പറയും? ഈ ജന്മത്തിലെ കഥയിതാണെങ്കില്‍ 
പൂര്‍വ്വജന്മ വൃത്താന്തങ്ങളുടെ സ്മരണയെപ്പറ്റി 
സംശയിക്കുന്നത്‌ വെറും ബാലചാപല്യമാണ്‌. ആ 
സ്മരണ ഉണ്ടാകാതിരിക്കുന്നതു തന്നെയാണ്‌ 
ജീവാത്മാവിനു സുഖം. അല്ലെങ്കില്‍ പൂര്‍വ്വ ജന്മ 
ദുഃഖിച്ചു മരിക്കുകയേയുള്ളു. പൂര്‍വജന്മത്തി 
ലെയും വരും ജന്മത്തിലെയും കാര്യങ്ങളറിയാന്‍ 
ആഗ്രഹിച്ചാലും അതസാധ്യമാണ്‌. എന്തെന്നാല്‍, 
ജീവാത്മാവ്‌ അല്പജ്ഞനും അല്പസ്വരുപിയുമാ 
ണ്‌. അതിനാല്‍ ഇക്കാര്യം ഈശ്വരനല്ലാതെ ജീവാ 
ത്മാവിന്‌ അറിയാവുന്നതല്ല. 


വിസ്മൃതകര്‍മങ്ങളുടെ ഫലം 


ചോദ്യം:- ജീവാത്മാവിന്‌ പൂര്‍വസ്മരണയി 
ല്വാതിരിക്കെ അതിന്‌ ഈശ്വരന്‍ ശിക്ഷ 
നലകുന്ന പക്ഷം ജീവാത്മാവിന്‌ സത്കര്‍മാഭി 
രുചി ഉണ്ടാവുകയില്ല. ഞാന്‍ ചെയ്ത കര്‍മ 
ത്തിന്റെ ഫലമാണ്‌ ഇപ്പോഴനുഭവിക്കുന്നതെന്ന 
അറിവുണ്ടായാല്‍ മാതമേ പാപത്തില്‍ നിന്ന്‌ 
പിന്‍വാങ്ങുവാന്‍ ജീവാത്മാവിനു കഴിയുകയു 
ള്ളൂ. അല്ലേ? 


ഉത്തരം:- ജ്ഞാനം എത്രവിധത്തിലുണ്ടെ 
ന്നാണ്‌ വിചാരിക്കുന്നത്‌? 


ചേദ്യം:- പ്രതൃക്ഷാദി പ്രമാണങ്ങളാൽ ഏട്ടു 
വിധമെന്ന്‌. 


ഉത്തരം:- എങ്കില്‍ ജനനം മുതല്‍ ഓരോസമ 
യത്ത്‌, അധികാരം, സമ്പത്ത്‌, ബുദ്ധി, പഠിപ്പ്‌, 
ദാരിദ്ര്യം, ബുദ്ധിയില്ലായ്മ, മൂഡത മുതലായ 
സുഖദുഃഖ പ്രാപ്തികളെ കണ്ടറിഞ്ഞ്‌ പുനര്‍ജ്ജ 
ന്മത്തിന്റെ അറിവ്‌ ഉണ്ടാകാതിരിക്കുന്നതെന്തു 
കൊണ്ട്‌? നോക്കൂ. വൈദ്യനും, വൈദ്യനല്ലാത്ത 
യാളിനും ഒരേ രോഗം പിടിപെടുന്നു. രോഗ 
ത്തിന്റെ നിദാനം അഥവാ കാരണം വൈദ്യന്‍ അറി 
യുന്നു. വൈദ്യനല്ലാത്തയാള്‍ അറിയുന്നില്ല. 
വൈദ്യന്‍ ആയുര്‍വേദം അഭ്യസിച്ചിട്ടുണ്ട്‌. മറ്റേയാള്‍ 
അഭ്യസിച്ചിട്ടില്ല എന്നതാണ്‌ കാരണം, പനി മുത 
ലായ സാധാരണ രോഗങ്ങള്‍ പിടിപെടുമ്പോള്‍ 
ഇതിനു കാരണം പഥ്യക്കേടാണ്‌ എന്ന്‌ വൈദ്യന 
ല്ലാത്തയാളിനും മനസ്സിലാക്കാം. ഇതുപോലെ 
ലോകത്തില്‍ വിവിധ സുഖദുഃഖങ്ങളുടെ ഏറ്റക്കു 
റവു കണ്ട്‌ പൂര്‍വജന്മത്തെ അനുമാനിച്ചറിയാത്ത 
തെന്തു കൊണ്ടാണ്‌? കൂടാതെ പൂര്‍വജന്മം 
ഉണ്ടെന്ന്‌ അംഗീകരിക്കാത്ത പക്ഷം ഈശ്വരന്‍ 
പക്ഷപാതീയായിത്തീരും. പാപം ചെയ്യാതെ 
ദാരിദ്ര്യം മൂഡ്ദത മുതലായ ദുഃഖങ്ങളെയും 
പൂര്‍വാര്‍ജിതമായ പുണ്യം കൂടാതെ അധികാരം 
സമ്പത്ത്‌ തുടങ്ങിയ സുഖങ്ങളെയും ജീവാത്മാ 
വിനു നല്കിയതെങ്ങനെ? പൂര്‍വജന്മത്തില്‍ 
ചെയ്തിട്ടുള്ള പുണ്യപാപങ്ങള്‍ക്കനുസരിച്ച്‌ സുഖ 
ദുഃഖങ്ങള്‍ നല്‍കുമ്പോഴാകട്ടെ ഈശ്വരന്‍ ന്യായ 
കാരിയായി വര്‍ത്തിക്കുന്നു. 


ചോദ്യം:- ഒരു ജന്മം മാതമേ ഉളള്ളെന്നിരി 
ക്കിലും ഈശ്വരന്‍ സ്യായകാരിയായിരിക്കാന്‍ 
കഴിയും. സര്‍വാധിപനായ രാജാവ്‌ ചെയ്യുന്ന 
തെല്ലാം ന്യായം തന്നെയാണ്‌. തോട്ടക്കാരന്‍ 
തന്റെ തോട്ടത്തില്‍ ചെറുതും വലുതുമായ 
വൃക്ഷങ്ങള്‍ നട്ടുവളര്‍ത്തുന്നു. അവയില്‍ ചില 
തിനെ അവന്‍ വെട്ടി ചെറുതാക്കുന്നു. ചിലതിനെ 
പിഴുതു കളയുന്നു. ചിലതിനെ രക്ഷിച്ച്‌ 
വളര്‍ത്തിവലുതാക്കുന്നു. കൈവശത്തുള്ളതിനെ 
ഇഷ്ടം പോലെ ചെയ്യാം. മറ്റാര്‍ക്കും അതു 
ചോദിക്കാന്‍ അവകാശമില്ല. ഈശ്വരന്‍ സർവോ 
പരിയായ ന്യായാധിപനാണ്‌. മറ്റാരും അദ്ദേഹ 
ത്തെ ശിക്ഷിക്കുകയില്ല. ആരെയും ഇരശ്വരനു 
ഭയപ്പെടാനുമില്ല. 


ഉത്തരം:- ഈശ്വരന്റെ മഹത്വവും പൂജ്യതയും, 


16/ 





യാ സത്യാര്‍ത്ഥപ്രകാശം 


വിദ്യ-അവിദ്യ-ബന്ധനം-മോക്ഷം 





ന്യായം ഇഷ്ടപ്പെടുന്നതിലും ചെയ്യുന്നതിലും 
അന്യായം ചെയ്യാതിരിക്കുന്നതിലും അധിഷ്ഠിത 
മാണ്‌. ന്യായക്കേട്‌ ചെയ്താല്‍ ഈശ്വരന്‍ അല്ലാ 
താകും. തോട്ടക്കാരന്‍ യുക്തിയില്ലാതെ വഴി 
യിലോ മറ്റോമരം വളര്‍ത്തുകയും വെട്ടരുതാത്ത 
വയെ വെട്ടുകയും പാഴ്മരങ്ങള്‍ വളര്‍ത്തുകയും 
നല്ലമരങ്ങള്‍ വളര്‍ത്താതിരിക്കുകയും ചെയ്യുന്ന 
പക്ഷം നിന്ദിതനാവുകയേ ഉള്ളു. അതുപോലെ 
അകാരണമായി പ്രവര്‍ത്തിച്ചാല്‍ ഈശ്വരനിലും 
ആ ദോഷം വരും. ഈശ്വരന്‍ ന്യായാനുസൃതമാ 
യിത്തന്നെ പ്രവര്‍ത്തിക്കണം, ഈശ്വരന്‍ സ്വഭാ 
വേന പവിത്രനും ന്യായകാരിയുമാണ്‌. അതിനാല്‍ 
ഉന്മത്തനെപ്പോലെ വല്ലതും ചെയ്താല്‍ ലോക 
ത്തിലെ നല്ല ന്യായാധിപനേക്കാള്‍ താഴ്ന്നവനും 
അനാദരണീയനുമായിപ്പോകും. യോഗ്യതയോ 
സത്ക്കര്‍മാനുഷ്ഠാനമോ ഇല്ലാത്തയാളിന്‌ ബഹു 
മാനവും ദുഷ്കൃത്യങ്ങള്‍ ചെയ്യാത്തയാളിന്‌ 
ശിക്ഷയും നല്‍കുന്നയാള്‍ നിന്ദ്യനും അശ്രേ 
ഷ്ഠനും ആവുകയില്ല? അതിനാല്‍ ഈശ്വരന്‍ ഒരി 
ക്കലും അനയാസം പ്രവര്‍ത്തിക്കുന്നില്ല. തന്നി 
മിത്തം തന്നെ ആരെയും ഭയപ്പെടുന്നുമില്ല. 


ചോദ്യം:- ഈശ്വരന്‍ ആര്‍ക്കു എത്ര കൊടു 
ക്കാമെന്ന്‌ മുന്‍കൂട്ടി തീരുമാനിച്ചരതയും നല്‍കു 
കയും എന്തുചെയുണമെന്നു തീരുമാനിച്ചതു 
ചെയ്യുകയും ചെയ്യുന്നു. 

ഉത്തരം:- ഈശ്വരേച്ഛ ജീവാത്മാക്കളുടെ 
കര്‍മത്തെ അനുസരിച്ചിരിക്കുന്നു, മറിച്ചല്ല, അല്ലെ 
ങ്കില്‍ ഈശ്വരന്‍ അപരാധിയും അന്യായക്കാരനു 
മാകും. 


ചോദ്യം:- സുഖദുഃഖങ്ങള്‍ വലിയവര്‍ക്കും 
ചെറിയവര്‍ക്കും തുല്യമാണ്‌., വലിയവര്‍ക്ക്‌ വലി 
യവിചാരം, ചെറിയവര്‍ക്കു ചെറിയവിചാരം 
അത്രയേ വ്ൃയത്യയാസമുള്ളു. ഒരു വലിയ വ്യാപാ 
രിക്ക്‌ കോടതിയില്‍ ലക്ഷം രൂപയുടെ കേസു 
ണ്ടായിരുന്നു എന്നു വിചാരിക്കുക. ആ 
കേസിന്റെ ആവശ്യത്തിന്‌ വേനല്‍ക്കാലത്ത്‌ പല്ല 
ക്കില്‍ കയറി അങ്ങാടിയില്‍ക്കുടി കോടതിയി 
ലേക്കു പോകുന്നു, അയാള്‍ അങ്ങിനെ പോകു 
ന്നതു കണ്ടിട്ട അറിവില്ലാത്ത ജനങ്ങള്‍ പറ 
യുന്നു:- “നോക്കുക, പുണ്യപാപങ്ങളുടെ ഫലം. 
ഒരുത്തന്‍ പല്ലക്കില്‍ സുഖമായി ഇരിക്കുന്നു. മറ്റു 
ള്ളവര്‍ ചെരുപ്പുപോലും ഇടാതെ മുകളില്‍ 
നിന്നും താഴെനിന്നും ചൂടും സഹിച്ച്‌ പല്ലക്കു 
ചുമന്നുകൊണ്ടു നടക്കുന്നു.” ഏന്നാല്‍ കോടിതി 
അടുക്കുന്തോറും വ്യാപാരിക്കു വിഷമവും സംശ 


യങ്ങളും പല്ലക്ക്‌ ചുമക്കുന്നവര്‍ക്കു സന്തോ 
ഷവും വര്‍ദ്ധിക്കുമെന്ന്‌ ബുദ്ധിമാന്മാരായവര്‍ക്ക്‌ 
അറിയാം. കോടതിയില്‍ ചെന്നെത്തുമ്പോ 
ഴേക്കും കച്ചവടക്കാരന്‌, “വക്കീലിന്റെ അടു 
ക്കലോ ശിരസ്താദാരുടെ അടുക്കലേക്കോ 
പോകേണ്ടത്‌? ഇന്നു ഞാന്‍ ജയിക്കുമോ 
തോലക്കുമോ ആവോ” എന്നെല്ലാമാകും ചിന്ത 
കള്‍. പല്ലക്കെടുക്കുന്നവരാകട്ടെ, പുകവലിച്ച്‌ 
വെടി പറഞ്ഞ്‌ സുഖമായി കിടന്നുറങ്ങും. ജയി 
ച്ചാല്‍ വ്യാപാരിക്ക്‌ കുറച്ചൊരു മനസ്സുഖം 
തോന്നും. തോറ്റാല്‍ സന്താപസമുക്രത്തില്‍ 
ആണ്ടുപോയതുതന്നെ. എന്നാല്‍ ചുമട്ടുകാരാ 
കട്ടെ, മുമ്പേപോലെ തന്നെ ഇരിക്കുന്നു. ഇതു 
പോലെ രാജാവിന്ന്‌ സുന്ദരവും മൃദുവുമായ 
മെത്തമേല്‍ കിടന്നാലും വേഗം ഉറക്കം വരുന്നി 
ല. കൂലിവേലക്കാര്‍ കല്ലും മണ്ണും നിറഞ്ഞ 
കുന്നും തടവുമായ സ്ഥലത്ത്‌ കിടന്നാലും വേഗം 
ഉറങ്ങുന്നു. ഇപ്രകാരം എല്ലാ കാര്യങ്ങളിലും 
ഗ്രഹിച്ചുകൊള്ളുക. 

ഉത്തരം:- അജ്ഞാനികളുടെ വിചാരമാണിത്‌ 
ആ വ്യാപാരിയോട്‌ “നീ പല്ലക്കു ചുമട്ടുകാരനാ 
യിക്കൊള്ളു”” എന്നു പറഞ്ഞാല്‍ ഒരിക്കലും 
കേള്‍ക്കുകയില്ല. എന്നാല്‍ പല്ലക്കു ചുമ്മുന്നവ 
നോട്‌ നീ വ്യാപാരിയാകുന്നോ എന്നു ചോദിച്ചാല്‍ 
അതിനിഷ്ടപ്പെടുന്നതാണ്‌. സുഖദുഃഖങ്ങള്‍ തുല്യ 
മാണെങ്കില്‍ അവനവന്റെ അവസ്ഥയെ ഉപേക്ഷിച്ച്‌ 
ഉയര്‍ന്നവനോ താഴ്ന്നവനോ ആകാന്‍ ആരും 
ഇഷ്ടപ്പെടുകയില്ല. നോക്കൂ. ഒരു ജീവാത്മാവ്‌ 
വിദ്വാനും, പുണ്യാത്മാവും, ശ്രീമാനുമായ രാജാ 
വിന്റെ രാജ്ഞിയുടെ ഗര്‍ഭത്തില്‍ പ്രവേശിക്കുന്നു. 
മറ്റൊരു ജീവന്‍ മഹാ ദരിദ്രയും പുല്ലുചെത്തി 
വില്ക്കുന്നതുമായ ഒരു സ്ര്രീയുടെ ഗര്‍ഭത്തില്‍ 
ജനിക്കുന്നു. ഒന്നിനു ഗര്‍ഭം മുതല്‍ക്ക്‌ എല്ലാ സുഖ 
ങ്ങളും മറ്റേതിന്‌ എല്ലാ ദുഃഖങ്ങളും ലഭിക്കുന്നു. 
പിറന്നയുടനെ ഒന്നിനെ സുഗന്ധജലത്തില്‍ കുളി 
പ്പിക്കുന്നു. യുക്തിപൂര്‍വം പുക്കിള്‍ മുറിക്കുന്നു. 
മുല കുടിയും മറ്റും വേണ്ടും വണ്ണം നടത്തുന്നു. 
അതിന്‌ പാല്‍ വേണ്ടപ്പോള്‍ കല്‍ക്കണ്ടവും മറ്റും 
ചേര്‍ത്ത്‌ പാല്‍ ഇഷ്ടം പോലെ നല്‍കുന്നു. കുളി 
പ്പിക്കുവാന്‍ ഭൃത്യരും കളിക്കുവാന്‍ കളിക്കോപ്പു 
കളും സുലഭം. എടുത്തുകൊണ്ടു നടക്കുവാനും 
ലാളിക്കുവാനും കൊട്ടാരത്തില്‍ സൌകര്യങ്ങള്‍ 
എല്ലാമുണ്ട്‌. മറ്റേതാകട്ടെ, ജനിക്കുന്നതുതന്നെ 
കാട്ടില്‍. അതിനെ കുളിപ്പിക്കുവാന്‍ വെള്ളവും 
കൂടി ഉണ്ടാവില്ല. പാല്‍കുടിക്കുവാന്‍ കൊതിച്ചാല്‍ 


108 


ഒന്‍പതാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





കിട്ടുന്നത്‌ പ്രഹരമായിരിക്കും. തലതല്ലിക്കര 
ഞ്ഞാലും ആരും തിരിഞ്ഞുനോക്കുകയില്ല., ഇങ്ങെ 
പുണ്യപാപങ്ങള്‍ ചെയ്യാതെ ജീവാത്മാക്കള്‍ക്കു 
സുഖദുഃഖങ്ങള്‍ നല്‍കുന്ന പക്ഷം ഈശ്വരന്റെ 
പേരില്‍ അപവാദമുണ്ടാകും. കൂടാതെ 
യാതൊന്നും ചെയ്യാതെ സുഖദുഃഖങ്ങള്‍ അനുഭ 
വിക്കുമെങ്കില്‍ മരണാനന്തരം സ്വര്‍ഗനരകങ്ങള്‍ 
സങ്കല്പിക്കേണ്ട ആവശ്യവുമില്ല. എന്തെന്നാല്‍ 
ഈശ്വരന്‍ ഈ ജന്മത്തില്‍ സുഖദുഃഖങ്ങള്‍ കര്‍മ 
ങ്ങളില്ലാതെ തന്നിട്ടുള്ളതുപോലെ മരണശേഷവും 
തന്റെ ഇഷ്ട്രപകാരം ഒരുവനു സ്വര്‍ഗവും ഇത 
രന്‍ നരകവും നല്‍കും. പിന്നെന്തിനാണ്‌ ധര്‍മം 
അനുഷ്ഠിക്കുന്നത്‌? എല്ലാ ജീവാത്മാക്കളും 
അധര്‍മനിരതരാവും,. എന്തെന്നാല്‍ ധര്‍മ്മത്തിന്റെ 
ഫലലബ്ധി സംശയാസ്പദമാണല്ലോ. അത്‌ 
ഈശ്വരന്റെ കൈവശമാണ്‌. ഇഷ്ടമുള്ളവര്‍ക്കു 
കൊടുക്കും. അപ്പോള്‍ പാപം ചെയ്യുന്നതില്‍ 
ആര്‍ക്കും ഭയമില്ലാതാകും. ലോകത്തില്‍ ധര്‍മ്മ 
ക്ഷയവും പാപവ്ൃദ്ധിയും സംഭവിക്കും, അതി 
നാല്‍ പൂര്‍വജന്മത്തിലെ പുണ്യപാപങ്ങ 
ളനുസരിച്ച്‌ വര്‍ത്തമാന ജന്മവും വര്‍ത്തമാനജന൯മ 
ത്തിലേയും പൂര്‍വജന്മത്തിലേയും കര്‍മങ്ങളനുസ 
രിച്ച്‌ ഭാവിജന്മവും സംഭവിക്കുന്നു. 


ജീവന്‍ തുല്യം 
ചോദ്യം :- മനുഷ്യന്റേയും മൃഗങ്ങളുടേയും 
ശരീരത്തിലെ ജീവന്‍ ഒരേ ഇനമോ അതോ 
വെവ്വേറേയോ? 


ഉത്തരം :- ജീവാത്മാക്കള്‍ ഒരേ ഇനം തന്നെ, 
എന്നാല്‍ പാപപുണ്യങ്ങളനുസരിച്ച്‌ മലിനവും 
പവിധ്രവുമായിരിക്കുന്നു. 
വിഭിനനയോനികള്‍ 


ചോദ്യം - മനുഷ്യന്റെ ജീവന്‍ മൃഗാദികളിലും 
അവയുടെ ജീവന്‍ മനുഷ്യനിലും സ്ര്തീ ജീവന്‍ 
പുരുഷനിലും പുരുഷജീവന്‍ സ്ര്രീ ശരീര 
ത്തിലും വരികയും പോകുകയും ചെയ്യുമോ? 


ഉത്തരം :- ചെയ്യും, പാപം വര്‍ദ്ധിക്കുകയും 
പുണ്യം കുറയുകയും ചെയ്യുമ്പോള്‍ മനുഷ്യാ 
ത്മാവ്‌ മൃഗാദി നീചയോനിയിലും ധര്‍മ്മം അധി 
കവും പാപം കുറവുമാകുമ്പോള്‍ ദേവന്മാരുടെ -- 
അതായത്‌ വിദ്വാന്‍മാരുടെ --ശരീരത്തെയും പ്രാപി 
ക്കുന്നു. പുണൃ പാപങ്ങള്‍ തുല്യമാകു മ്പോള്‍ 
സാധാരണ മനുഷ്യജന്മം ലഭിക്കുന്നു. അതില്‍ 
തന്നെ ഉത്തമ- മധ്യമ- നികൃഷ്ട ശരീരാദി സാമ 
ഗ്രികള്‍ ലഭിക്കും. പാപാധികൃത്തെ മൃഗശരീരങ്ങ 


ളില്‍ അനുഭവിച്ചൊടുക്കിയ ശേഷം പുണ്യപാപ 
ങ്ങള്‍ തുല്യമാകുമ്പോള്‍ വീണ്ടും മനുഷ്യശരീ 
രത്തെ പ്രാപിക്കുന്നു. ഇതുപോലെ അധികപു 
ണൃത്തെ അനുഭവിച്ചുശേഷം മദ്ധ്യസ്ഥമായ മനു 
ഷ്ൃയശരീരത്തെയും പ്രാപിക്കുന്നു. 


മരണവും ജന്മവും 


ജീവന്‍ ശരീരത്തില്‍നിന്നു പോകുന്നതിനെ 
യാണ്‌ മരണമെന്നു പറയുന്നത്‌. ശരീരവുമായി 
ജീവന്‍ സംയോജിപ്പിക്കുന്നതിന്റെ പേരാണ്‌ ജന്മം. 
ജീവന്‍ വേര്‍പ്പെട്ടു കഴിഞ്ഞാല്‍ യമാലയത്തില്‍ 
അഥവാ ആകാശസ്ഥമായ വായുവില്‍ വസിക്കു 
ന്നു. “യമനേ വായുനാ] ““ എന്നു വേദവാക്യ 
മുള്ളതിനാല്‍ യമന്‍ വായുവാണ്‌. ഗരുഡപുരാണ 
ത്തിലെ യമനല്ല. ഈ വിഷയത്തെപ്പറ്റി പതി 
നൊന്നാം സമുല്ലാസത്തില്‍ വിശദമായി നിരൂ 
പണം ചെയ്യുന്നതാണ്‌. പിന്നീട്‌ ധര്‍മരാജന്‍ 
അഥവാ സര്‍വേശ്വരന്‍ - ആ -ജീവന്റെ പാപപു 
ണ്യങ്ങളനുസരിച്ച്‌ അതിന്‌ ജന്മം നല്‍കുന്നു. 

ആ ജീവന്‍ ഈശ്വരന്റെ പ്രേരണയാല്‍ വായു, 
അന്നം, ജലം എന്നിവയിലൂടെയോ അഥവാ ശരീ 
രത്തിലുള്ള ഛിദ്രങ്ങളില്‍കൂടിയോ അനൃശരീര 
ത്തില്‍ പ്രവേശിക്കുന്നു. പിന്നീട്‌ രക്രമേണവീര്യ 
ത്തിലും ഗര്‍ഭത്തിലും സ്ഥിതി ചെയ്ത്‌, ശരീരം 
ധരിപ്പിച്ച്‌ പുറത്തു വരുന്നു. ഒരു സ്ത്രീയുടെ 
ശരീരം ധരിക്കത്തക്കവിധമുള്ള കര്‍മങ്ങള്‍ 
ചെയ്തിട്ടുള്ള പക്ഷം സ്ര്രീ ശരീരത്തിലും ഒരു 
പുരുഷന്റെ ശരീരലബ്ധിക്കു തക്കകര്‍മങ്ങളാണു 
ചെയ്തിട്ടുള്ളതെങ്കില്‍ പുരുഷശരീരത്തിലും 
പ്രവേശിക്കുന്നു. നപുംസകമായി ജനിക്കുന്നത്‌ 
ഗര്‍ഭാധാന സമയത്തു സ്ര്തീ പുരുഷന്മാരുടെ 
ശരീരസംയോഗത്താലുണ്ടാകുന്ന രജസും 
രേതസും തുല്യമാകയാലാണ്‌. ജീവാത്മാവ്‌ ഉത്ത 
മമായ കര്‍മം, ഉപാസന, ജ്ഞാനം എന്നിവയാല്‍ 
മോക്ഷം സമ്പാദിക്കുന്നതുവരെ ഇങ്ങനെയുള്ള 
വിവിധ ജനനമരണങ്ങളില്‍ കിടന്നുഴലുന്നു. 
എന്നാല്‍ ഉത്തമമായ കര്‍മങ്ങളും മറ്റും അനുഷ്ഠി 
ച്ചാല്‍ മനുഷ്യരില്‍ ഉത്കൃഷ്ടമായ ജന്മം ലഭിക്കു 
കയും മോക്ഷത്തില്‍ മഹാകല്പ കാലം വരെ ജന 
നമരണ ദുഃഖങ്ങളൊന്നും കൂടാതെ ആനന്ദത്തില്‍ 
വര്‍ത്തിക്കാവുന്നതുമാണ്‌. 


ചോദ്യം:- മുകതി ഒരു ജന്മം കൊണ്ടോ 





14 യജൂര്‍വേദം 38.9 ന്‌ ശതപഥം 14.2.2.11 ലെ വ്യാഖ്യാനം. 
യമേ യോ. യം (വായു) പവതേ എന്നു കാണുന്നു. 


189 





[റു  സത്യാര്‍ത്ഥപ്രകാശം 


വിദ്യ-അവിദ്യ-ബന്ധനം-മോക്ഷം 





അനേകം ജന്മങ്ങള്‍ കൊണ്ടോ ലഭിക്കുന്നത്‌? 
ഉത്തരം :- അനേകം ജന്മങ്ങള്‍ കൊണ്ട്‌. 


ഭിദ്യതേ ഹൃദയ്ഗ്രന്ഥിശ്ചിദ്യന്തേ സര്‍്വസം 
ശയാഃ; ക്ഷീിയന്തേ ചാസ്യ കര്‍മാണി തസ്മിന്‍ 
ദൃഷ്ടേപരാവരേ. (മു.ഉ.2.2.8) 


ഈ ജീവാത്മാവിന്റെ ഹൃദയത്തിലെ അവിദ്യ 
അഥവാ അജ്ഞാനമാകുന്ന ബന്ധം അറ്റുപോകു 
കയും സകലസംശയങ്ങളും നശിക്കുകയും പാപ 
കര്‍മങ്ങള്‍ ക്ഷയിക്കുകയും ചെയ്യുമ്പോള്‍ മാത്രമേ 
ഈ ജീവന്‍ അകത്തും പുറത്തും എങ്ങും വ്യാപി 
ച്ചിരിക്കുന്ന പരമാത്മാവില്‍ നിവസിക്കുകയുള്ളൂ. 

മുക്തി, ലയമോ$ഃ 

ചോദ്യം:- മുക്തിയില്‍ ജീവാത്മാവ്‌ പരമാ 
ത്മാവില്‍ ലയിച്ചുപോകുമോ അതോ വേറിട്ട്‌ 
സ്ഥിതിചെയ്യുന്നുവോഃ 


ഉത്തരം :- വേറിട്ട്‌ സ്ഥിതിചെയ്യുന്നു.ജീവന്‍ 
ലയിച്ചു പോയാല്‍ പിന്നെ മുക്തിസുഖം അനുഭ 
വിക്കുന്നതാര്‍ ? മോക്ഷസാധനകളെല്ലാം നിഷ്ഫ 
ലങ്ങളാവുകയും ചെയ്യും. അതു മുക്തിയല്ല. 
ജീവന്റെ പ്രളയമാണെന്ന്‌ മനസ്സിലാക്കണം. ജീവന്‍ 
ഈശ്വരന്റെ ആജ്ഞാപാലനം, സത്കര്‍മങ്ങള്‍ 
സത്സംഗം, യോഗാഭ്യാസം എന്നിവചെയ്യുകയും 
മുമ്പു പറഞ്ഞ സാധനകളെല്ലാം അനുഷ്ഠിക്കു 
കയും ചെയ്യുമ്പോള്‍ മാത്രമേ മോക്ഷം ലഭിക്കു 
ന്നുള്ളു. 

സത്യം ജ്ഞാനമനന്തം (്രഹ്മയോ വേദ 
നിഹിതം ഗുഹായാം പരമേവേദ്യോമന്‍; 
സോള്‍ശനുതേ സര്‍വാന്‍ കാമാന്‍ സഹ 
ര്രഹ്മണാ വിപശ്ചിതേതി (തൈ. ഉ.ധ്ര വ.) 


തന്റെ ബുദ്ധിയിലും ആത്മാവിലും സ്ഥിതിചെ 
യ്യുന്ന സത്യവും, ജ്ഞാനവും അനന്തമായ ആന 
ന്ദസ്വരൂപനുമായ പരമാത്മാവിനെ അറിയുന്ന 
ജീവാത്മാവ്‌ സര്‍വവ്യാപിയായ ആ ബ്രഹ്മത്തില്‍ 
ഇരുന്ന്‌ ആ വിപശ്ചിത്ത്‌ അഥവാ അനന്തവിദ്യാ 
യുക്തമായ ബ്രഹ്മത്തോടൊരുമിച്ച്‌ എല്ലാ കാമങ്ങ 
ളെയും അതായത്‌ ആഗ്രഹിക്കുന്ന ആനന്ദങ്ങളെ 
യെല്ലാം പ്രാപിക്കുന്നു. ഇതാണ്‌ മുക്തി. 

ചോദ്യം:- ശരീരമില്ലാതെ ലാകികസുഖങ്ങള്‍ 
അനുഭവിക്കാന്‍ കഴിയാത്തതുപോലെ മുക്തി 
യില്‍ ശരീരമില്ലാതെ എങ്ങനെ സുഖമനുഭ 
വിക്കും? 





15 പേജ്‌ 374 സര്‍വത്വമാധികാരികമ്‌ എന്ന മീമാംസാ സുധ്ര 
പ്രകാരം പൂര്‍ണജ്ഞാനിക്ക്‌ ജഞാനവര്‍ദ്ധനവ്‌ എത്രയാ 
കാമോ അത്രയും കൊണ്ട്‌ പൂര്‍ണതയെന്നര്‍ഥമാണ്‌. 


ഉത്തരം:- ഇതിനുത്തരം മുമ്പ്‌ പറഞ്ഞതാണ്‌. 
[] “കുറച്ചു കൂടി പറയാം. കേള്‍ക്കുക. ജീവാത്മാവ്‌ 
ലൌകികസുഖങ്ങല്‍ അനുഭവിക്കുന്നത്‌ ശരീരത്തെ 
ആശ്രയിച്ചാണ്‌. അതുപോലെ ഈശ്വരനെ ആശ്ര 
യിച്ചാണ്‌ ജീവാത്മാവ്‌ മോക്ഷാനന്ദം അനുഭവിക്കു 
ന്നത്‌. മോക്ഷം (പാപിച്ച ജീവാത്മാവ്‌ അനന്തവും 
വ്യാപകവുമായ ബ്രഹ്മത്തില്‍ സ്വച്ഛന്ദം വിഹരിക്കു 
ന്നു. 

ശുദ്ധജ്ഞാനത്താല്‍ സകലസൃഷ്ടികളേയും 
കണ്ട്‌, ഇതരമുക്താത്മാക്കളുമായി സഹവസിക്കു 
ന്നു. സൃഷ്ടിവിദൃയകളെ ക്രമത്തില്‍ കണ്ടറിഞ്ഞു 
കൊണ്ട്‌ ലോക ലോകാന്തരങ്ങളില്‍ അതായത്‌ 
ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ലോകങ്ങളിലും 
വിഹരിക്കുന്നു. അതിന്റെ ജ്ഞാനത്തിനും അതീ 
തമായ എല്ലാവസ്തുക്കളേയും കണ്ടറിയുന്നു. 
ജ്ഞാനം എത്രയധികരിക്കുന്നുവോ അതിനനുസ 
രിച്ച്‌ ആനന്ദവും അധികരിക്കുന്നു. 

സ്വര്‍ഗവും നരകവും 


മുക്തിയില്‍ ജീവാത്മാവു നിര്‍മലനാകയാല്‍ 
പൂര്‍ണജ്ഞാനിയാവുന്നതും, അറിയപ്പെടാത്ത 
സകലപദാര്‍ഥങ്ങളുടെയും യഥാര്‍ഥജ്ഞാനം ലഭി 
ക്കുന്നതുമാണ്‌ ഈ സുഖവിശേഷത്തിനെ സ്വര്‍ഗ 
മെന്നും വിഷയതൃഷ്ണയില്‍പ്പെട്ട അനുഭവിക്കുന്ന 
ദുഃഖ വിശേഷത്തിന്‌ നരകമെന്നും പറയുന്നു. 
സ്വഃ, സുഖനാമമാണ്‌. സ്വഃ സുഖം ഗച്ഛതി യസ്മിന്‍ 
സ സ്വര്‍ഗഃ അതോ വിപരീതോ ദുഃഖ ഭോഗാ 
നരക ഇതി”' സാംസാരികസുഖം സാമാന്യ 
സ്വര്‍ഗവും പരര്രഹഷ്മപ്രാപ്തിയില്‍ നിന്നുളവാ 
കുന്ന പരമാനന്ദം വിശേഷസ്വര്‍ഗവും ആണ്‌. 
ജീവാത്മാക്കളെല്ലാം സുഖം പ്രാപിക്കാനും ദുഃഖ 
ങ്ങള്‍ ദൂരീകരിക്കാനും സ്വഭാവേന അഭിലഷിക്കു 
ന്നു. പക്ഷേ പാപങ്ങളെ തൃജിക്കുകയും ധര്‍മം 
അനുഷ്ഠിക്കുകയും ചെയ്തു തുടങ്ങുന്നതുവരെ 
അവര്‍ക്കു സുഖം കിട്ടുകയോ ദുഃഖം ഇല്ലാതാവു 
കയോ ഇല്ല. എന്തെന്നാല്‍ കാരണം നിലനില്ക്കു 
മ്പോള്‍ അത്‌ ഒരിക്കലും നശിക്കുന്നില്ല. ഛിന്നേ 
മൂലേ വ്യക്ഷോ നശ്യതി തഥാ പാപേക്ഷീണേ 
ദുഃഖം നശ്യതി, 

വേരറ്റ വൃക്ഷം നശിക്കുന്നു. അതുപോലെ പാപ 
മകറ്റിയാല്‍ ദുഃഖവും നശിക്കും. 


പാപപുണ്പയങ്ങള്‍- ഗുണങ്ങള്‍ 
പുണ്യപാപങ്ങളുടെ വിവിധ ഗതികളേപ്പറ്റി മനു 
സ്മൃതിയില്‍ വര്‍ണിക്കുന്നതു നോക്കുക:- 
1. മാനസം മനസൈവായമുപഭുംക്തേ ശുഭാ 


1900 


ഒന്‍പതാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം ൫92 





ശുഭം. വാചാ വാചാ കൃതം കര്‍മ കായേനൈ 
വച കായികമ്‌. 


2, ശരീരജൈഃ ക൪മ ദോഷൈര്യാതി സ്ഥാവ 
രതാം നരഃ വാചികൈ പക്ഷിമൃഗതാം മാനസൈ 
രന്ത്യ ജാതിതിമ്‌. 


3. യോ യദൈഷാം ഗുണോ ദേഹേ സാക 
ല്യേനാതിരിച്ൃതേ, സ തദാ തദ്ഗുണപ്രായ. തം 
കരോതി ശരീരിണമ്‌ 


4. സത്വം ജ്ഞാനം തമോ ജ്ഞാനം രാഗ 
ദ്വേഷാ രജഃ സ്മൃതം, ഏതദ്‌ വ്യാപ്തി 
മദേതേഷാം സര്‍വഭുതാശ്രിതം വപുഃ 


ട.ത്രത യത്‌ പ്രീതി സംയുക്തം കിം ചിദാ 
ത്മനി ലക്ഷയേത്‌ പ്രശാന്ത മിവ ശുദ്ധാഭം സത്വം 
തദുപധാരയേത്‌. 


6. യത്തു ദുഃഖസമായുക്തമപ്രീതികരമാ 
ത്മനഃ, ത്രദജ്്‌ പ്രതിപം വിദ്യാത്സതതം ഹാരി 
ദേഹിനാമ്‌. 


7. യത്തു സ്യാന്മോഹ സംയുക്തമവ്യക്തം 
വിഷയാത്മകമ്‌, അപ്രതര്‍ക്ക്യമവിജേഞയം തമ 
സ്തദുപധാരയേത്‌ 


8. രയാണാമപി ചൈതേഷാം ഗുണാനാം യഃ 
ഫലോദയഃ, അഗ്ര്യോ മധ്യോ ജഘനൃശ്ചിതം 
പ്രവക്ഷ്യാമൃശേഷതഃ 


9.വേദാഭ്യാസസ്തപോജ്ഞാനം ശവചമിന്ദ്രിയ 
നിഗ്രഹഃ ധര്‍മ ക്രിയാത്മചിന്താ ച സ്വാത്വികം 
ഗുണലക്ഷണമ്‌. 


10. ആരംഭരുചിതാ/ ധൈര്ൃമസത്‌ കാരൃപരി 
ശ്രഹഃ, വിഷയോപസേവാ ചാജ്രസം രാജസം 
ഗുണലക്ഷണമ്‌. 


11. ലോഭഃ സ്വപ്നോധ്ൃതിഃ രര്യം 
നാസ്തിക്ൃം ഭിന്നവൃത്തിതാ യാചിഷ്ണുതാ 
പ്രമാദശ്ച താമസം ഗുണലക്ഷണമ്‌. 


12. യത്കര്‍മകൃത്വാ കുര്‍വംശ്ച കരിഷ്യം 
ശ്ചൈവ ലജ്ജതി, തജേഞയം വിദുഷാ സര്‍വം 
താമസം ഗുണലക്ഷണമ്‌. 

13. യേനാസ്മിന്‍ കര്‍മണാ ലോകേ ഖ്യാതി 
മിച്ചതി പുഷ്കലാമ്‌, നച ശോചത്ൃ സംപത്തന 
തദ്വിജേഞയം തു രാജസമ്‌. 

14. യത്സര്‍വേണേച്ചതി ജ്ഞാതും യന്ന ലജ്ജ 
തിചാചരന്‍, യേന തുഷ്യതി ചാത്മാസ്യ തത്സത്വ 
ഗുണലക്ഷണമ്‌. 


15. തമസോ ലക്ഷണം കാമോ രജസ 


സ്ത്വര്‍ഥ ഉച്ൃതേ, സത്വസ്യലക്ഷണം ധര്‍മഃ 
ശ്രൈഷഠ്യമേഷാം യഥോത്തരമ്‌ 


മനു. അ. 12. ശ്ലോ. 8,9,25-33, 35-38) 


1. മനുഷ്യന്‍ ഇപ്രകാരം അവനവന്റെ ഉത്തമവും 
മധ്യമവും നികൃഷ്ടവുമായ സ്വഭാവങ്ങളെ 
അറിഞ്ഞ്‌ ഉത്തമസ്വഭാവത്തെ കൈക്കൊള്ളുകയും 
മധ്യമ നികൃഷ്ടങ്ങളെ ത്ൃജിക്കുകയും ചെയ്യണം. 
ജീവാത്മാവ്‌ മനസ്സാ ചെയ്യുന്ന ശുഭവും അശുഭവു 
മായ ഏതു കര്‍മത്തിന്റെയും ഫലം മനസ്സുകൊ 
ണ്ടും, വാക്കുകൊണ്ടു ചെയ്യുന്നതിന്റെ ഫലം 
വാക്കുകൊണ്ടും ശരീരംകൊണ്ടു ചെയ്യുന്നതിന്റെ 
ഫലം ശരീരം കൊണ്ടും അനുഭവിക്കുന്നു. 


2. ഏതൊരു മനുഷ്യന്‍ ശരീരംകൊണ്ട്‌ മോഷ 
മം, പരസ്ത്രീഗമനം, ശ്രേഷ്ഠരെ വധിക്കുക മുത 
ലായ ദുഷ്കര്‍മങ്ങള്‍ ചെയ്യുന്നുവോ അവന്‍ 
വ്ൃക്ഷാദി സ്ഥാവരങ്ങളുടെ ജന്മവും വാക്കു 
കൊണ്ടു പാപകര്‍മങ്ങള്‍ ചെയ്യുന്നവന്‍ പക്ഷിമൃ 
ഗാദികളുടെ ജന്മവും മനസ്സുകൊണ്ട്‌ ദുഷ്കര്‍മ 
ങ്ങള്‍ ചെയ്യുന്നവന്‍ ചണ്ഡാലാദികളുടെ ജന്മവും 
കിട്ടുന്നു. 

3. ഈ ശരീരത്തില്‍ ഏതു ഗുണം അധികമാ 
യിട്ടുണ്ടോ അത്‌ ഈ ജീവാത്മാവിനെ അതിനനു 
സരിച്ചതായി തീര്‍ക്കുന്നു. 


4. ആത്മാവില്‍ ജ്ഞാനമുളളപ്പോള്‍ സത്ധഗു 
ണമുണ്ടെന്നും, അജ്ഞാനമുണ്ടാകുമ്പോള്‍ തമോ 
ഗുണമുണ്ടെന്നും, ആത്മാവിന്‌ രാഗദ്വേഷാദികളില്‍ 
ആസക്തിയുണ്ടാകുമ്പോള്‍ രാജോഗുണമാ 
ണെന്നും അറിയണം. പ്രകൃതിയുടെ ഈ മൂന്നു 
ഗുണങ്ങള്‍ ജഗത്തിലുള്ള സകല വസ്തുക്കളിലും 
വ്യാപിച്ചിരിക്കുന്നു. 

5. അവയെ വിവേചിച്ചറിയേണ്ടതിങ്ങനെയാണ്‌: 
- ആത്മാവില്‍ പ്രസന്നതയും, മനസ്സില്‍ പ്രശാ 
ന്തതയും നിര്‍മലമായ ജ്ഞാനവും ഉളളതായിരി 
ക്കുമ്പോള്‍ സത്വഗുണം മുന്നിട്ടു നിലക്കുന്നെന്നും 
രജോഗുണവും തമോഗുണവും അപ്രധാനങ്ങളാ 
ണെന്നും ഗ്രഹിക്കണം. 

6. ആത്മാവും മനസ്സും ദുഃഖപൂര്‍ണവും അപ്ര 
സന്നവും ആയി വിഷയങ്ങളില്‍ ചുറ്റിതിരിയുവാന്‍ 
തുടങ്ങുമ്പോള്‍ രജോഗുണം പ്രധാനമാണെന്നും 
സത്വഗുണവും തമോഗുണവും അപ്രധാനങ്ങളാ 
ണെന്നും അറിയണം. 


7. മോഹത്തില്‍ അതായത്‌, സാംസാരിക 
വസ്തുക്കളില്‍ ആത്മാവും മനസ്സും മുഴുകിയുഴ 


101 





കു 
ക 
്ം 


റ ് 
ഷി.  സത്യാര്‍ത്ഥപ്രകാശം 


വിദ്യ-അവിദ്യ-ബന്ധനം-മോക്ഷം 





ലുമ്പോള്‍, ആത്മാവിലും മനസ്സിലും വിവേകം 
ഇല്ലാതാകുമ്പോള്‍, വിഷയാസക്തവും പ്രതികര 
ണരഹിതവും ആയി ജ്ഞാനസമ്പാദനത്തിനു കഴി 
യാതെ വരുമ്പോള്‍ എന്നില്‍ തമോഗുണം പ്രധാ 
നമാണെന്നും സത്വഗുണം രജോഗുണം എന്നിവ 
അപ്രധാനങ്ങളാണെന്നും നിശ്ചയമാക്കിക്കൊള്ള 
ണം. 

8. ഈ മൂന്നു ഗുണങ്ങളുടേയും ഉത്തമം, മധ്യമം 
അധമം എന്നീ ഫലപ്രാപ്തികളെപ്പറ്റി പൂര്‍ണമായി 
പറയാം. 


9. വേദങ്ങളുടെ അദ്ധ്യയനം, ധര്‍മാനുഷ്ഠാനം, 
ജ്ഞാനവര്‍ദ്ധനവ്‌. പരിശുദ്ധതയ്ക്കുള്ള ഇച്ഛ, 
ഇന്ദ്രിയനിധ്രഹം, ധര്‍മവ്ൃത്തി, ആത്മചിന്തനം 
എന്നിവയാണ്‌ സത്ധഗുണത്തിന്റെ ലക്ഷണം. 


10. രജോഗുണം ബലവത്താകയും സത്വഗുണം 
തമോഗുണം എന്നിവ കുറയുകയും ചെയ്യുമ്പോള്‍ 
കര്‍മാരംഭത്തില്‍ ഉത്സാഹം, മൈര്യമില്ലായ്മ, 
ദുഷ്കൃത്യങ്ങളില്‍ പ്രവൃത്തി, വിഷയസുഖാനുഭ 
വത്തില്‍ നിരന്തരമായ ആഗ്രഹം എന്നിവയെല്ലാം 
ഉണ്ടാകും അപ്പോള്‍ തന്നില്‍ രജോഗുണം പ്രധാ 
നമായിരിക്കുന്നെന്ന്‌ അറിയണം. 


11. തമോഗുണം പ്രബലവും, മറ്റു രണ്ടും 
ക്ഷീണിതവും ആകുമ്പോള്‍ പാപങ്ങളുടെയെല്ലാം 
മൂലമായ ലോഭം വര്‍ദ്ധിക്കും. കടുത്ത അലസത, 
ഉറക്കം, ധൈര്യരാഹിത്യം, ക്രൂരത, നാസ്തിക്യം 
വേദങ്ങളിലും ഈശ്വരനിലും ശ്രദ്ധയില്ലായ്മ 
അന്തഃുകരണത്തിന്റെ വിഭിന്നവൃത്തികള്‍-ഏകാഗ്ര 
ചിത്തമില്ലായ്മ, ദുഃസ്വഭാവങ്ങളില്‍പ്രതിപത്തി മുത 
ലായവ ഉണ്ടാകുന്നു. ഇവയെല്ലാം വര്‍ദ്ധിച്ച തമോ 
ഗുണത്തിന്റെ ലക്ഷണങ്ങളാണെന്നു ഗ്രഹിക്കണം. 


12. അതുപോലെ അവനവന്റെ ആത്മാവ്‌ ഏതെ 
ങ്കിലും ഒരു പ്രവ്യത്തി ചെയ്തതിനുശേഷമോ 
ചെയ്യുമ്പോഴോ ചെയ്യുവാന്‍ വിചാരിക്കുമ്പോഴോ 
ലജ്ജ, ഭയം, ശങ്ക എന്നിവയുണ്ടായാല്‍ തമോ 
ഗുണം വര്‍ദ്ധിച്ചിരിക്കുന്നെന്നു മനസിലാക്കണം. 


13. ഏതെങ്കിലും കര്‍മം കൊണ്ട്‌ ലോകരപ്രശ 
സ്തിനേടുവാന്‍ ആഗ്രഹിക്കുകയും ദാരിദ്ര്യം 
ഉണ്ടെങ്കിലും സ്തുതിപാഠകന്മാര്‍ക്ക്‌ പണം നല്‍കു 
ന്നത്‌ നിര്‍ത്താതിരിക്കുകയും ചെയ്യുമ്പോള്‍ 
തന്നില്‍ രജോഗുണം പ്രബലമാണെന്നും അറിയ 
ണം. 

14. മനുഷ്യന്റെ ആത്മാവ്‌ എല്ലായിടത്തുനിന്നും 
അറിവുനേടുവാന്‍ ആഗ്രഹിക്കുകയും, സത്കൃ 
ത്യങ്ങളില്‍ ലജ്ജയില്ലാതിരിക്കുകയും, ആത്മാ 


വിന്റെ പ്രസന്നതയ്ക്കുതകുന്ന കര്‍മം ചെയ്യുക 
യും, അതായത്‌ ധര്‍മാചരണത്തില്‍ മാര്രം അഭി 
രുചി ഉണ്ടാവുകയും ചെയ്യുമ്പോള്‍ തന്നില്‍ സത്വ 
ഗുണം പ്രബലമെന്ന്‌ മനസിലാക്കണം. 


15. തമോഗുണത്തിന്റെ ലക്ഷണം കാമമാണ്‌. 
രജോഗുണത്തിന്റെ ലക്ഷണം ധനസമ്പാദനത്തി 
നുള്ള അഭിലാഷവും, സത്വഗുണത്തിന്റെ ലക്ഷണം 
ധര്‍മാനുഷ്ഠാനവുമാണ്‌. തമോഗുണത്തേക്കാള്‍ 
രജോഗുണവും, രജോഗുണത്തേക്കാള്‍ സത്ധഗു 
ണവും ശ്രേഷ്ഠമാകുന്നു. 

സത്വാദിഗുണങ്ങളും ജന്മവും 


ഏതേതു ഗുണങ്ങള്‍ ഏതേത്‌ ഗതിയിലേക്ക്‌ 
ജീവനെ നയിക്കുന്നു എന്ന്‌ എഴുതാം:- 


1. ദേവത്വം സാത്വികാ യാന്തി മനുഷ്യത്വം 
ചി രാജസാഃ, തിരയുക്ത്വം താമസാ നിത്ൃമി 
തേൃഷാ ത്രിവിധാ ഗതിഃ 


2, സ്ഥാവരാഃ കൃമി കീടാശ്ചമത്സ്യാഃ സര്‍പാ 


ശ്ചകച്ചപാഃ[] ” , പശവശ്ചമൃഗാശ്വൈവ ജഘ 
ന്യാതാമസീ ഗതിഃ. 


3, ഹസ്തിനശ്ച തുരംഗാശ്ച ശുരദാ മ്യേച്ചാശ്ച 
ഗര്‍ഹിതാഃ സിംഹാവ്യാര്ഘാ വരാഹാശ്ച മധ്യ 
മാ താമസീ ഗതിഃ. 


4. ചാരണാശ്ച സുപര്‍ണാശ്ച പുരുഷശ്ചൈവ 
ദാംഭികാഃ, രക്ഷാംസി ച പിശാചാശ്ച താമസീ 
ഷുത്തമാ ഗതിഃ. 


ട,ത്ധല്ലാ മല്ലാ നടാശ്ചൈവ പുരുഷാഃ ശസ്രത 
വൃത്തയാഃ ദ്യൂതപാനപ്രസക്താശ്ച ജഘന്യാരാ 
ജസീ ഗതിഃ 


6. രാജാനഃ ക്ഷ്രതിയാശ്ചൈവ രാജ്ഞാം 
ചൈവ പുരോഹിതാഃ വാദയുദ്ധ പ്രധാനാശ്ച 
മദ്ധ്യമാ രാജസീ ഗതിഃ. 


7, ഗന്ധര്‍വാ ഗുഹ്ൃകാ യക്ഷാ വിബുധാനു 
ചരാശ്ചയേഃ, തഥൈവാപ്സരസഃ സര്‍വാ രാജ 
സീഷുത്തമാഗതിഃ. 

8, താപസാ യതയോ വിപ്രായേ ച വൈമാ 
നികാ ഗണാഃ, നക്ഷ്രതാണി ച ദൈത്യയാശ്ച 
പ്രഥമാ സാത്വികീ ഗതിഃ. 

9.യജ്വാന ജൂഷയോ ദേവാ വേദാ ജ്യോതിംഷി 
വത്സരാഃ, പിതാരശ്ചൈവ സാധ്യയശ്ച ദ്വിതീയാ 
സാത്വികീ ഗതിഃ. 


10. ്രഹ്മാ വിശ്വസ്യജോ ധര്‍മോ മഹാനവ്യൃ 





16 മനുസ്മൃതിയില്‍ സര്‍പാഃ സകച്ഛപഃ എന്നു പാഠം 


102 


ഒന്‍പതാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം 52 





ക്തമേവച, ഉത്തമം സാത്വികീമേതാം ഗതിമാ 
ഹുര്‍മനീഷണഃ 


11. ഇന്ദ്രിയാണാം പ്രസംഗേന ധര്‍മസ്ധ്യാസേ 
വനേനച, പാപാന്‍ സായാന്തി സംസാരാനവി 
ദ്വാംസോ നരാധമാഃ (മനു.12.40.42-50, 52) 


(മനു.12.40,42--50,52) 


1. സാത്വികരായ മനുഷ്യര്‍ ദേവന്‍മാരുടെയും 
വിദ്വന്‍മാരുടെയും- രാജോഗുണക്കാര്‍ മധ്യമരായ 
മനുഷ്യരുടെയും, തമോഗുണക്കാര്‍ അധമരുടേയും 
ഗതിയെ പ്രാപിക്കുന്നു. 


2. അത്യന്തം തമോഗുണികളായവര്‍ വ്ൃക്ഷാദി 
സ്ഥാവര വസ്തുക്കളുടേയും കൃമി,കീടം, മത്സ്യം, 
സര്‍പ്പം, ആമ, പശു, മാന്‍ എന്നിവയുടേയും 
ജന്മത്തെ പ്രാപിക്കുന്നു. 

3. മധ്യമമായ തമോഗുണക്കാര്‍ക്ക്‌ ശുദ്രര്‍,മ്ശേച്ഛര്‍, 
നിന്ദ്യ കര്‍മങ്ങള്‍ ചെയ്യുന്നവര്‍ എന്നിവരുടെയും 
ആന, കുതിര,സിംഹം,പുലി,പന്നി എന്നിവയു 
ടേയും ജന്മം ലഭിക്കുന്നു 

4. ഉത്തമമായ തമോഗുണക്കാര്‍ക്ക്‌ സ്തുതിപാ 
ഠകരുടേയും മനോഹരപക്ഷികളുടേയും സ്വസു 
ഖത്തിനായി ആത്മപ്രശംസ ചെയ്യുന്നഡംഭരുടേ 
യും, സിംഹകരായ രാക്ഷസന്മാരുടേയും, മദ്യപാ 
നികള്‍ ദുരാചാരികള്‍ മാലിന്യ വാസികള്‍, 
പൈശാചികവ്ൃത്തിക്കാര്‍ മുതലായവരുടേയും 
ജന്മങ്ങളെ പ്രാപിക്കുന്നു. 


5. അധമമായ രജോഗുണക്കാര്‍ക്ക്‌ ആരാച്ചാര 
ന്മാര്‍, കുന്താലിക്കിളകാര്‍, വഞ്ചിക്കാര്‍, ഞാണി 
ന്മേള്‍ കൂത്താടികള്‍, കാവല്‍ക്കാര്‍, മദ്യപര്‍ മുത 
ലായ ജന്മങ്ങള്‍ ലഭിക്കുന്നു,അധമമായ രജോഗു 
ണഫലമാണിവ 


6. മദ്ധ്യമമായ രജോഗുണമുള്ളവര്‍ രാജാ 
ക്കന്‍മാരുടേയും ക്ഷ്രതിയപുരോഹിതന്മാരു 
ടെയും, വാദപ്രതിവാദത്തില്‍ വിദഗ്ദ്ധരുടേയും, 
ദൂതന്‍മാരുടെയും, വക്കീലന്മാരുടേയും, സേനാവി 
ഭാഗത്തിന്റെ അദ്ധ്യക്ഷന്മാരുടേയും ജന്മത്തെ 
പ്രാപിക്കുന്നു. 

7. ഉത്തമമായ രജോഗുണമുളളവര്‍ ഗന്ധര്‍വ 
രുടെ (ഗായകരുടെയും വാദ്യമേളക്കാരുടേയും 
യക്ഷന്മാരുടെ (പണക്കാരുടൊയും വിദ്വാന്മാരുടെ 
ഭൃത്യരുടേയും അപ്സരസ്സുകളുടേയും - അതി 
സൌന്ദര്യമുള്ള സ്ര്തീകളുടേയും-ജന്മത്തെ പ്രാപി 
ക്കുന്നു. 

8. തപസ്വികള്‍, യതികള്‍, സന്യാസിമാര്‍, വേദ 
പാഠികള്‍, വൈമാനികർ, ജോതിഃശാസ്ര്തജ്ഞ 


ന്മാര്‍, ദൈത ൃന്മാര്‍-ദേഹപോഷകര്‍-എന്നിവരുടെ 
ജന്മം ലഭിക്കുന്നത്‌ അധമമായ സത്ധഗുണത്തിന്റെ 
ഫലമാണെന്ന്‌ ഗ്രഹിക്കുക. 


9. മദ്ധ്യമമായ സത്വഗുണമുള്ളവര്‍ യാജ്ഞികര്‍, 
വേദാര്‍ഥമറിയുന്ന വിദ്വാന്മാര്‍, വേദം, വൈദ്യുതി, 
കാലം, എന്നിവയേപ്പറ്റിയുള്ള വിദ്യകള്‍ അഭ്യസി 
ചിട്ടുളളവരുടേയും രക്ഷകന്മാരുടേയും ജ്ഞാനി 
കളുടേയും സാദ്ധ്യന്മരുടേയും - കാര്യസിദ്ധിക്ക്‌ 
സേവിക്കേണ്ട ഗുരു ജനങ്ങളുടെയും - ജന്മത്തെ 
പ്രാപിക്കുന്നു. 

10. ഉത്തമമായ സത്വഗുണമുളളവരും ഉത്തമ 
കര്‍മങ്ങള്‍ അനുഷ്റഠിക്കുന്നവരും (ബഹ്മാ - 
അഥവാ സര്‍വവേദവേത്താക്കള്‍ - ആയും 
“വിശ്വസ്യജാ'” അഥവാ - സകല സൃഷ്ടിവിദ്യക 
ളേയും ഗ്രഹിച്ച്‌ വിമാനം മുതലായ വിവിധയാന 
ങ്ങളെ നിര്‍മിക്കുന്നവരായും ധാര്‍മികരായും 
വലിയ ബുദ്ധിമാന്മാരായും പ്രകൃതിയേപ്പോലും 
സ്വാധീനപ്പെടുത്തിയ സിദ്ധന്മാരായും ജനിക്കുന്നു. 


11. ഇന്ദ്രിയങ്ങള്‍ക്ക്‌ വംശവദരായി, വിഷയസു 
ഖാസക്തരായി ധര്‍മത്തെ തൃജിച്ച്‌, അധര്‍മമാച 
രിക്കുന്ന അറിവില്ലാത്തവര്‍ മനുഷ്യരില്‍ നീചവും 
ദുഃഖമയവുമായ ജന്മത്തെ പ്രാപിക്കുന്നു. 


ഇങ്ങനെ സത്വരജസ്തമോഗുണങ്ങളുടെ പ്രവ്യ 
ത്തിയാല്‍ ജീവന്‍ അനുഷ്ഠിക്കുന്ന കര്‍മങ്ങളനു 
സരിച്ചുളള ഫലങ്ങളെത്തന്നെ അനുഭവിക്കുന്നു. 

ചിത്തവൃത്തി നിരോധം 

മുമുക്ഷുക്കളാകട്ടെ. ഗുണാതീതന്മാരായിട്ട - 
അതായത്‌ ഗുണങ്ങളുടെ സ്വഭാവത്തില്‍ പെടാതെ 
- മഹാ യോഗികളായി, മോക്ഷ സാധനകള്‍ അനു 
ഷ്ഠിക്കണം. എന്തെന്നാല്‍. 
1. യോഗകശ്ചിത്ത വൃത്തി നിരോധഃ 

(യോ. ദ. 1. 2) 

2, തദാ ദ്രഷ്ടുഃ സ്വരുപ്പേവസ്ഥാനമ്‌. (ടി 1. 3) 

പാതജ്ഞല യോഗദര്‍ശന സൂധ്രങ്ങളാണിവ. 

1. രജസ്‌, തമസ്‌, എന്നീ ഗുണങ്ങളുള്ള കര്‍മ 
ങ്ങളില്‍ നിന്നു മാര്രമല്ല, ശുദ്ധമായ സത്വഗുണ 
ത്തോടുകൂടിയ കര്‍മങ്ങളില്‍ നിന്നുപോലും മന 
സ്സിനെ നിരോധിച്ച്‌ സത്വഗുണത്തില്‍ പ്രതിഷ്ഠി 
ച്ച്‌, പരമാത്മാവിലും ധര്‍മാനുഷ്ഠാനത്തിലും 
ഏകാഗ്രതയോടുകൂടി ഉറപ്പിച്ചു നിര്‍ത്തി, ചിത്ത 
വൃത്തികളെ സകല വിഷയങ്ങളില്‍ നിന്നും മനു 
ഷ്യന്‍ തടുത്തു നിര്‍ത്തണം. 

2. ചിത്തം ഏകാഗ്രവും നിരുദ്ധവും ആകു 


193 





യാ സത്യാര്‍ത്ഥ്ര്പകാശം 


ആചാരാനാചാരങ്ങള്‍ - ഭക്ഷ്്യഠ - അഭക്ഷ്യം 





മ്പോള്‍ ജീവാത്മാവ്‌ സര്‍വ്രദ്രഷ്ടാവായ ഈശ്വ 
രന്റെ സ്വരൂപത്തില്‍ സ്ഥിതിചെയ്യുന്നു. മുക്തി 
യ്ക്കായി ഇവ്വിധസാധനകള്‍ ചെയ്യുക മാത്രമല്ല; 


അഥ ത്രിവിധ ദുഃഖാതൃന്തനിവ്ൃത്തിരത്ൃന്ത 
പുരുഷാര്‍ഥഃ (സാംഖ്യം 1. ൮) 

ഇതു സാഘ്യ ദര്‍ശനത്തിലെ സൂരതമാണ്‌. 
ആധ്യാത്മികം ശരീര സംബന്ധിയായ ദുഃഖം) 
ആധിഭാതികം (അന്യജീവികളില്‍ നിന്നുണ്ടാ 
കുന്ന ദുഃഖം) ആധി ദൈവികം (അതിവൃഷ്ടി, 
അനാവൃഷ്ടി, ശീതാധിക്യം, മനസ്സിന്റെയും ഇന്ന്രി 
യങ്ങളുടെയും ചഞ്ചലത എന്നിവയില്‍ നിന്നുള 
വാകുന്ന ദുഃഖം) ഇങ്ങിനെ മൂന്നു വിധത്തിലുള്ള 
ദുഃഖങ്ങളെ അകറ്റിക്കളഞ്ഞ്‌ മോക്ഷം സമ്പാദിക്കു 
കയാണ്‌ പരമമായ പുരുഷാർത്ഥം. 


ഇതിനേ തുടര്‍ന്ന്‌ ആചാരങ്ങള്‍, അനാചാര 
ങ്ങള്‍, ഭക്ഷ്യങ്ങള്‍, അഭക്ഷ്യങ്ങള്‍ എന്നീ വിഷയ 
ങ്ങളെപ്പറ്റി എഴുതാം. 
ശ്രീമദയാനന്ദസരസ്വതീ സ്വാമികള്‍ 
രചിച്ചു സത്്യാര്‍ഥപ്രകാശത്തിലെ 
വിദ്യാ അവിദ്യാ ബന്ധ മോക്ഷ വിഷയങ്ങളെ 
പ്രതിപാദിക്കുന്ന 
ഒമ്പതാം സമുല്ലാസം കഴിഞ്ഞു. 


194 


പത്താം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം ൫92 





1 


പത്താം സമുല്ലാസം 


സത്ധ്യാര്‍ത്ഥപ്രകാശം 
ആചാരാനാചാരങ്ങള്‍, ഭക്ഷ്യാഭക്ഷ്യം 


അഥ ആചാരാനാചാരങ്ങള്‍, ഭക്ഷ്യാഭക്ഷ്യ വിഷയം പ്രവക്ഷ്്യാമഃ 


ഇനി ആചാരങ്ങള്‍, അനാചാരങ്ങള്‍, ഭക്ഷ്യം, അഭക്ഷ്യം എന്നീ 


വിഷയങ്ങളെപ്പറ്റി വ്യാഖ്യാനിക്കാം 


ധര്‍മാനുസ്ൃതങ്ങളായ കര്‍മങ്ങളുടെ ആചര 
ണം, സാശീല്യം, സത്സംഗം, സദ്ധിദ്യകളെ ഗ്രഹി 
ക്കുന്നതിലുളള അഭിരുചി മുതലായവ ആചാര 
ങ്ങളും ഇവയ്ക്കു വിപരീതമായവ അനാചാരങ്ങ 
ളുമാണ്‌. ഇനി ഇവയേപ്പറ്റി പ്രതിപാദിക്കാം. 


1. വിദ്വദ്ഭിഃ സേവിതഃ സദ്ഭിര്നിത്ൃമദ്വേഷ 
രാഗിഭിഃ, ഹൃദയേനാഭൃനുജ്ഞാതോ യോ ധര്‍മ 
സ്തന്നിബോധത 


2, കാമാത്മതാ ന പ്രശസ്താ ന ചൈവേഹാ 
സ്ത്ൃകാമതാ കാമ്യയോ ഹി വേദാധിഗമഃ കര്‍മ 
യോഗശ്ച വൈദികഃ 


3. സങ്കല്പമുലഃ കാമോ വൈ യജ്ഞാസങ്ക 
ല്പസംഭവാഃ, (്രതാനി യമ ധര്‍മാശ്ച സര്‍വേ 
സങ്കല്പജാഃ സ്മൃതാഃ. 

4. അകാമസ്ധൃ ക്രിയാ കാചിദ്‌ ദൃശ്യതേ നേഹ 
കര്‍ഹിചിത്‌, യദ്ൃദ്ധികുരുതേ കിംചിത്‌ തത്ത 
ത്കാമസ്യ ചേഷ്ടിതമ്‌. 


5. വേദോ/ഖിലോ ധരമമുലം സ്മൃതിശീലേ 
ച രദ്വിദാമ, ആചാരശ്ചൈവ സാധുനാമാത്മന 
സ്തുഷ്ടിരേവച 

6. സരവന്തുസമവേക്ഷ്യേദം നിഖിലം ജ്ഞാന 
ചക്ഷുഷാ, ശ്രുതിപ്രാമാണ്ൃയതോ വിദ്വാന്‍ 
സ്വധര്‍മേ നിവിശേതവൈ 


7, ശ്രുതിസ്മൃത്യുദിതം ധരമമനുതിഷ്ഠന്‍ ഹി 


മാനവഃ, ഇഹ കീര്‍ത്തിമവാപ്നോതി പ്രേതൃചാ 
നുത്തമം സുഖമ്‌ 


8. ശ്രുതിസ്തു വേദോവിജേഞയോ ധര്‍മ 
ശാസ്ത്രം തുവൈസ്മൃതിഃ, തേസര്‍വാര്‍ഥേഷവ 
മീമാംസ്സ്യേ താഭ്യാം ധര്‍മോഹിനിര്‍ബഭ. 


9. യോ/വമന്യേത തേ മുലേ ഹേതുശാസ്ത്രാ 
ശ്രയാദ്‌ ദ്വിജഃ, സ സാധുഭിരബഹിഷ്കാര്യോ 
നാസ്തികോ വേദനിന്ദകഃ 


10. വേദഃ സ്മൃതിഃ സദാചാരഃ സ്വസ്ൃച പ്രിയ 
മാത്മനഃ, ഏതച്ചതുര്‍വിധം പ്രാഹുഃ സാക്ഷാ 
ദ്ധരമസ്ധയ ലക്ഷണമ്‌. 

11. അര്‍ഥകാമേഷ്വസക്താനാംധര്‍മജ്ഞാനം 
വിധീയതേ, ധര്‍മ ജിജ്ഞാസമാനാനാം പ്രമാണം 
പരമം ശ്രുതിഃ 

12. വൈദികൈഃ കര്‍മഭിഃ പൂണ്ദയൈര്‍ നിഷേ 
കാദിര്‍ ദ്വിജന്മനാമ്‌. കാര്യം ശരീരസംസ്കാരഃ 
പാവന പ്രേതൃയചേഹച.ഃ 


13. കേശാന്തഃഷോഡശേവര്‍ഷേ (ബാഷ്മ 
ണസ്ധു വിധീയതേ, രാജന്യബന്ധോര്‍പ്ധാവിംശേ 
വൈശ്യസ്യദവ്യേധികേതതഃ 


(മനു 2- 1-4, 68, 10, 11- 13, 26, 65)[] 
1. രാഗദ്വേഷങ്ങളില്ലാത്ത വിദ്യജജനങ്ങള്‍ ഏതി 





1. ഇതിലെ 8-ാം ശ്ലോകം മൂല്രഗന്ഥത്തില്‍ വിട്ടുപോയി. ഗദ്യ 
ത്തില്‍ അര്‍ഥമുള്ളതിനാല്‍ ഇവിടെ ചേര്‍ത്തതാണ്‌. 


195 





[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആചാരാനാചാരങ്ങള്‍ - ഭക്ഷ്യം - അഭക്ഷ്യം 





നെയാണോ നിത്യവും സേവനം ചെയ്യുന്നത്‌, 
ഹൃദയം അഥവാ ആത്മാവ്‌ യഥാര്‍ഥ കര്‍ത്തവ്യ 
മായി അറിയുന്നതേതോ, അതിനെയാണ്‌ ധര്‍മ 
മായി ഗണിക്കേണ്ടതും ആചരിക്കേണ്ടതും. ഇക്കാ 
രൃത്തില്‍ മനുഷ്യന്‍ സദാ ശ്രദ്ധവയ്ക്കണം. 


2. ഈ ലോകത്തില്‍ അത്യന്തമായ കാമവും 
നിഷ്കാമവും ശ്രേഷ്ഠമല്ല. എന്തെന്നാല്‍, വേദാര്‍ഥ 
ജ്ഞാനപ്രാപ്തിയും വേദവിഹിതങ്ങളായ കര്‍മങ്ങ 
ളുടെ അനുഷ്ഠാനവും കാമത്താലാണ്‌ (ഇച്ഛയാ 
ലാണ്‌) നടക്കുന്നത്‌. 

3. “ഞാന്‍ ഇച്ഛാരഹിതനും, കാമരഹിതനും 
ആണെന്നോ ആകണമെന്നോ ആരുപറഞ്ഞാലും 
അതു സത്യമേയാവില്ല. എല്ലാ കാമങ്ങളും, യജ്ഞ 
ങ്ങള്‍ സത്യഭാഷണം തുടങ്ങിയ ധ്രതങ്ങളും, യമം 
നിയമം മുതലായ ധര്‍മങ്ങളും സങ്കല്‍പ്പത്തില്‍ 
നിന്നാണ്‌ ഉണ്ടാകുന്നത്‌. 

4. എന്തെന്നാല്‍, കൈകാലുകള്‍, കണ്ണുകള്‍, 
മനസ്സ്‌ മുതലായവയുടെ ചലന്രക്രിയകളും ഇച്ഛ 
കൊണ്ടാണ്‌ നടക്കുന്നത്‌. ഇച്ഛയില്ലെങ്കില്‍ കണ്ണട 
യ്ക്കുവാനും തുറക്കുവാനും കഴിയുന്നതല്ല. 

5. അതിനാല്‍, സമ്പൂര്‍ണ്ണ വേദങ്ങള്‍, മനുസ്മൃ 
തി, ജൂഷിപ്രണീതങ്ങളായ ശാസ്ത്രങ്ങള്‍, സജ്ജ 
നങ്ങളുടെ ആചാരം എന്നിവയ്ക്കനുകൂലവും 
ആത്മാവിനു പ്രസന്നതയുളവാക്കുന്നതും, ഭയം, 
ശങ്ക,ലജ്ജ എന്നിവയ്ക്കു കാരണമാകാത്തതും 
ആയ കര്‍മങ്ങള്‍ അനുഷ്ഠിക്കുന്നതാണ്‌ ഉചിതം. 
കള്ളം പറയാനോ മോഷ്ടിക്കുവാനോ ഒരുവന്‍ 
തോന്നിയാല്‍ ഒപ്പം, ഭയം, ശങ്ക, ലജ്ജ എന്നിവയും 
തീര്‍ച്ചയായും അവന്റെ ഉള്ളില്‍ ഉണ്ടാകുന്നു. അതി 
നാല്‍ അത്തരം പ്രവര്‍ത്തികള്‍ ചെയ്യുവാന്‍ 
കൊള്ളുകയില്ല. 

6. എല്ലാ ശാസ്ര്രങ്ങളേയും, വേദങ്ങളേയും, 
സജ്ജനങ്ങളുടെ ആചാരങ്ങളേയും, സ്വന്തം 
ആത്മാവിന്റെ ആനുകൂല്യത്തേയും പറ്റി നന്നായി 
ചിന്തിച്ച്‌ ജഞാനക്കണ്ണുകൊണ്ട്‌ കണ്ടിഞ്ഞ്‌ വേദാ 
നുകൂലവും സ്വാത്മാനുകൂലവും ആയ ധര്‍മത്തില്‍ 
പ്രവേശിക്കണം. 


7. എന്തെന്നാല്‍, വേദവിഹിതവും, വേദവിരു 
ദ്ധവുമല്ലാത്ത സ്മൃതികളില്‍ പറഞ്ഞിട്ടുളളവയു 
മായ ധര്‍മങ്ങളനുഷ്ഠിക്കുന്ന മനുഷ്യന്‍ ഇഹലോ 
കത്തില്‍ കീര്‍ത്തിയേയും മരണഠനന്തരം 
ഉത്കൃഷ്ട സാഈഖ്യത്തേയും പ്രാപിക്കുന്നു. 

8. വേദങ്ങളെ ശ്രുതി എന്നും ധര്‍മശാസ്ധ്ര 
ങ്ങളെ സ്മൃതി എന്നും പറയുന്നു. ഇവയില്‍ 


നിന്നാണ്‌ കര്‍ത്തവ്യാകര്‍ത്ത വ്യങ്ങളെയെല്ലാം 
നിര്‍ണ്ണയിക്കേണ്ടത്‌. 


9. വേദങ്ങളേയും വേദാനുകൂലമായ ആപ്ത 
ഗ്രന്ഥങ്ങളേയും അപമാനിക്കുന്ന മനുഷ്യനെ 
സജ്ജനങ്ങള്‍ സമുഹ്രരഷ്ടനാക്കണം, എന്തെ 
ന്നാല്‍, വേദനിന്ദകനാണ്‌ നാസ്തികന്‍. 


10. അതിനാല്‍ വേദങ്ങള്‍, സ്മൃതികള്‍, സജ്ജ 
നങ്ങളുടെ ആചാരം, സ്വന്തം ആത്മാവിന്റെ 
ജ്ഞാനത്തിനു വിരുദ്ധമല്ലാത്ത പ്രവൃത്തി ഇവ 
നാലും ധര്‍മത്തിന്റെ ലക്ഷണങ്ങളാണ്‌. അഥവാ 
ഇവയാണ്‌ ധര്‍മത്തിലേക്കുളള വഴികാട്ടികള്‍. 


11. എന്നാല്‍ ധനലോഭം, വിഷയസുഖാഭിലാഷം 
എന്നിവയ്ക്ക്‌ അടിമപ്പെടാത്തയാളിനു മാത്രമേ 
ധര്‍മമെന്തെന്ന ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. 
ധര്‍മത്തെ അറിയുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ക്ക്‌ പര 
മമായ പ്രമാണം വേദം തന്നെയാണ്‌. 


12. അതിനാല്‍, (്രാഹ്മണ-ക്ഷര്രിയ-വൈശ്യ 
ന്മാര്‍ സ്വസന്താനങ്ങള്‍ക്ക്‌ വേദവിഹിതമായ 
പുണ്യകര്‍മങ്ങളാല്‍ നിഷേകാദി[] ” സംസ്ക്കാര 
ങ്ങള്‍ ചെയ്യണം. ഈജന്മത്തിലും പരജന്മത്തിലും 
അവ പവിമത്രമാക്കുന്നതാണ്‌. 


13. ബ്രാഹ്മണനു പതിനാറാമത്തെ വയസ്സിലും, 
ക്ഷ്രതിയനു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലും 
കേശാന്തകര്‍മം-ക്ഷരവും മുണണ്‍്ഡനവും-നടത്ത 
ണം. ഈ ക്രിയ കഴിഞ്ഞാല്‍ പിന്നീടു ശിഖ മാത്രം 
നിര്‍ത്തി ബാക്കി തലമുടിയും താടിയും മീശയും 
എല്ലായ്പ്പോഴും ക്ഷരം ചെയ്ത്‌ കളയണം. ഒരി 
ക്കലും വളര്‍ത്തരുത്‌, എന്നര്‍ത്ഥം. തണുപ്പ്‌ അധി 
കമുള്ള രാജ്യങ്ങളില്‍ മുടി വളര്‍ത്താവുന്നതാണ്‌. 
അത്യുഷ്ണമുള്ള രാജ്യങ്ങളില്‍ മുടി മുഴുവനും, 
കുടുമ്മയോടുകൂടി, ഛേദിച്ചു കളയണം. ശിരസ്സില്‍ 
മുടി ഉണ്ടായിരുന്നാല്‍ ഉഷ്ണം വര്‍ദ്ധിക്കും. അതു 
നിമിത്തം ബുദ്ധിശക്തി കുറയും. താടിയും 
മീശയും[] ” വളര്‍ത്തിയാല്‍ നന്നായി ഭക്ഷണപാ 
നീയങ്ങള്‍ കഴിക്കുവാന്‍ സാധിക്കുകയില്ല. എച്ചില്‍ 
രോമങ്ങള്‍ക്കിടയില്‍ തങ്ങി നില്‍ക്കുകയും 
ചെയ്യും. 


1 ഇന്ദ്രിയാണാം വിചരതാം വിഷയ്േഷ്വചപഹാ 
രിഷു, സംയമേ യത്നമാതിഷ്ഠേദ്ധിദ്വാന്‍ യന്തേ 
വവാജിനാമ്‌. 


2 ഇന്ദിയാണാം പ്രസംഗേന ദോഷമ്യച്ചത്യസം 





2. ഷോഡശ സംസ്ക്കാരങ്ങള്‍ 
3. ചരകസംഹിത8.19 അനുസരിച്ച്‌ ഒരു പക്ഷത്തില്‍ മൂന്നു 
തവണ കേശമീശകള്‍ ക്ഷരം ചെയ്യണം. 


1006 


പത്താം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം 92 





ശയമ്‌, സന്നിയമ്ൃ തു താന്േവ തതഃ സിദ്ധിം 
നിയച്ഛതി. 


3 ന ജാതു കാമഃ കാമാനാമുപഭോഗേന 
ശാമൃതി, ഹവിഷാ കൃഷ്ണ വരത്മേവ ഭൂയ 
ഏവാഭിവര്‍ധതേ. 


4 വേദാസ്ത്യാഗശ്ച യജ്ഞാശ്ച നിയമാശ്ച 
തപാംസി ച ന വിപ്രദുഷ്ടഭാവസ്യ സിദ്ധിം 
ഗച്ചന്തി കര്‍ഹിചിത്‌. 


ട വശേ കൃത്വേന്ദ്രിയ്രഗാമം സായമ്ൃച മന 
സ്തഥാ, സര്‍വാന്‍ സംസാധയേദര്‍ഥാനക്ഷി 
ബ്വന്‍ യോഗ തസ്തനുമ്‌. 

6 ശ്രുത്വാ സ്പൃഷല്വാച ദൃഷ്ലാച ഭുക്ത്വാ 
രഘാത്വാ ച യോ നരഃ, ന ഹൃഷ്യതി ഗ്ളായതി 
വാ സ വിജേഞയോ ജിത്തേന്ദ്രിയഃ. 

7 നാപൃഷ്ടഃ കസ്ൃചിദ്‌ പ്രുയാന്ന ചാന്യാ 
യേന പ്യച്ഛതഃ ജാനന്നപി ഹി മേധാവി, ജഡവ 
ല്ലോക ആചരേത്‌. 

8 വിത്തം ബന്ധുര്വയഃ കര്‍മ വിദ്യാ ഭവതി 
പഞ്ചമി, ഏതാനി മാനൃസ്ഥാനാനി ഗരീയോ 
യദ്ൃദുത്തര. 

9 അജേഞാ ഭവതി വൈ ബാലഃ പിതാ ഭവതി 
മന്ത്രദഃ, അജ്ഞം ഹി ബാലമിത്യാഹുഃ പിതേ 
ത്വ തു മ്രന്രദമ്‌. 


10 ന ഹായനൈര്‍ന പലിതൈര്‍ന വിത്തേന 
ന ബന്ധുഭിഃ ജുഷയശ്ചക്രിരേധര്‍മം യോനു 
ചാനഃ സ നോ മഹാന്‍. 


11 വിപ്രാണാം ജ്ഞാനതോ ജ്യൈഷ്ഠ്ൃം 
ക്ഷ്ര്രതിയാണാം തു വീരൃതഃ വൈശ്യ്യാനാം 
ധാന്യധനതഃ ശുര്ദാണാമേവ ജന്മതഃ. 

12ന തേന വൃദ്ധോ ഭവതി യേനാസ്യയ പലിതം 


ശിരഃ യോ വൈ യുവാപ്ൃധിയാനസ്തം ദേവാഃ 
സ്ഥവിരം വിദുഃ. 


13 യഥാകാഷ്ഠമയോ ഹസ്തീ യഥാ ചര്‍മ 
മയോ മൃഗാഃ യശ്ചവിപ്രോ/നധിയാന്രസയസ്തേ 
നാമ ബിഭര്രുതി. 

14 അഹിംസയൈവ ഭൂതാനാം കാര്യം 
ശ്രേയോ/നുശാസനമ്‌, വാക്ചൈവ മധുരാ 
ശ്ളക്ഷണാ പ്രയോജ്യാധര്‍മമിച്ചതാ.[] * 

1. മനസ്സിനെ മോഹിപ്പിച്ച്‌ ആകര്‍ഷിച്ച്‌ വിഷയ 
ങ്ങളിലേക്കു ചിത്തത്തെ ചപ്രേരിപ്പിക്കുന്ന ഇന്ദ്രിയ 





4. മനുസ്മൃതി അധ്യായം 2. ശ്ലോകങ്ങള്‍ 88, 93, 94, 97, 98, 
100, 110, 136, 153-157, 159 


ങ്ങളെ അടക്കുവാന്‍ പ്രയത്നിക്കുന്നത്‌, മനു 
ഷ്യന്റെ മുഖ്യമായ കര്‍ത്തവ്യമാകുന്നു. തേരാളി 
കുതിരകളെ കടിഞ്ഞാണ്‍ കൊണ്ട്‌ നിയന്ത്രിച്ച്‌ 
നേര്‍വഴിക്ക്‌ നടത്തുന്നതുപോലെ മനുഷ്യന്‍ ഇന്ദ്രി 
യങ്ങളെ നിയ്യ്രിച്ച്‌ അധര്‍മത്തില്‍ നിന്ന്‌ അകറ്റി 
ധര്‍മമാര്‍ഗത്തില്‍ പ്രവര്‍ത്തിപ്പിക്കണം. 


2. എന്തെന്നാല്‍, ഇന്ദ്രിയങ്ങളെ വിഷയാസക്ത 
ങ്ങളാക്കി അധര്‍മത്തില്‍ പ്രവര്‍ത്തിപ്പിച്ചാല്‍, മനു 
ഷ്യന്‍ നിശ്ചയമായും ദോഷത്തെ പ്രാപിക്കുന്നു. 
അവയെ ജയിച്ച്‌ ധര്‍മമാര്‍ഗത്തിലാക്കു മ്പോള്‍ 
അഭീഷ്ടം സിദ്ധിക്കുന്നു. 


3. അഗ്നിയില്‍ ഇന്ധനവും നെയ്യും വീഴ്ത്തി 
യാല്‍ അഗ്നി നിശ്ചയമായും വര്‍ദ്ധിക്കും. അതു 
പോലെ കാമങ്ങളുടെ ഉപഭോഗത്താല്‍ ഒരിക്കലും 
കാമം ശമിക്കുകയില്ല. വര്‍ദ്ധിക്കുകയേ ഉള്ളൂ. അതി 
നാല്‍ മനുഷ്യന്‍ ഒരിക്കലും വിഷയാസക്തനാക 
രുത്‌. 

4. അജിത്രേര്ദ്രിയനായ പുരുഷനെ “വിപ്ര 
ദുഷ്ട'നെന്നു പറയുന്നു. അവന്റെ വേദജ്ഞാന 
വും, ത്യാഗവും, അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങള്‍ 
ധര്‍മ കര്‍മങ്ങള്‍ എന്നിവയും സഫലമാവുകയില്ല. 
ധാര്‍മികനും ജിത്രേനദ്രിയനുമാണെങ്കിലേ ഇവ ഫല 
പ്രദമാകൂ. 


5. അതിനാല്‍ അഞ്ചു കര്‍മ്മേനദ്രിയങ്ങളേയും 
അഞ്ചു ജ്ഞാനേന്ദ്രിയങ്ങളേയും പതിനൊന്നാമ 
ത്തേതായ മനസ്സിനേയും സ്വയം വശപ്പെടുത്തി 
യോഗ്യങ്ങളായ ആഹാരവിഹാരങ്ങള്‍ യോഗാ 
ഭ്യാസം എന്നിവയാല്‍ ശരീരത്തെ രക്ഷിച്ച്‌ 
സര്‍വാര്‍ഥസിദ്ധിവരുത്തണം. 


6. സ്തുതിനിന്ദകള്‍ കേള്‍ക്കുമ്പോള്‍ സന്തോ 
ഷവും സന്താപവും, നല്ലതു സ്പര്‍ശിച്ചാല്‍ 
സുഖവും, ദുഷ്ട സ്പര്‍ശത്താല്‍ ദുഃഖവും, 
സൌന്ദര്യം കാണുമ്പോള്‍ പ്രസാദവും വൈരൂപ്യം 
കാണുമ്പോള്‍ വിഷാദവും നല്ലതും ചീത്തയുമായ 
ആഹാരം ഭക്ഷിക്കുമ്പോള്‍ സുഖാസുഖങ്ങളും, 
സുഗന്ധത്തില്‍ അഭിരുചിയും ദുര്‍ഗന്ധത്തില്‍ 
അരുചിയും ഉണ്ടാകാത്തയാളിനെ ജിത്തേന്ദ്രിയ 
നെന്നു പറയുന്നു. 

7. ചോദിക്കാത്തവനോടും, അന്യായമായി 
ചോദിക്കുന്നവനോടും മറുപടി പറയരുത്‌. ബുദ്ധി 
മാന്‍, അവരുടെ മുന്‍പില്‍ ജഡസമാനം പെരുമാ 
റണം. കപടമില്ലാത്ത വര്‍ക്കും ജിജ്ഞാസു 
ക്കള്‍ക്കും ചോദിക്കാതെതന്നെ, ഉപദേശം നല്ക 
ണം. 


10 





[ര  സത്യാര്‍ത്ഥപ്രകാശം 


ആചാരാനാചാരങ്ങള്‍ - ഭക്ഷ്യം - അഭക്ഷ്യം 





8. ധനം, ബന്ധുജനങ്ങള്‍, വയസ്‌, ശ്രേഷ്ഠമായ 
കര്‍മം, ഉത്തമമായ വിദ്യ ഇവ അഞ്ചും മാന്യത 
യുടെ സ്ഥാനങ്ങളാകുന്നു. എന്നാല്‍ ഇവയില്‍ ധന 
ത്തേക്കാള്‍ ഉത്തമം ബന്ധുവും, ബന്ധുവിനേ 
ക്കാള്‍ വയസ്സും, വയസ്സിനേക്കാള്‍ സത്കര്‍മവും, 
കര്‍മത്തേക്കാള്‍ പവിത്രമായ വിദ്യയുള്ളയാളും 
ഒന്നിനൊന്ന്‌ അധികം ബഹുമാനത്തെ അര്‍ഹിക്കു 
ന്നു. 

9. നൂറു വയസ്സുണ്ടായാലും വിദ്യാഭ്യാസമോ 
വിജ്ഞാനമോ ഇല്ലാത്തവന്‍ “ബാല നാണ്‌. 
എന്നാല്‍ വിദ്യയും വിജ്ഞാനവും നല്കുന്ന 
ബാലനെ വൃദ്ധനായി ഗണിക്കണം. എന്തെന്നാല്‍, 
സകല ശാസ്ര്രങ്ങളും ആപ്തന്മാരായ വിദ്വാ 
ന്മാരും അജ്ഞാനിയെ ബാല നെന്നും, 
ജ്ഞാനിയെ “പിതാവെന്നും പറയുന്നു. 


10. വയസ്സായതുകൊണ്ടോ, മുടി നരച്ചുവെളു 
ത്തതുകൊണ്ടോ, വലിയ ധനവാനായതുകൊ 
ണ്ടോ, ഉയര്‍ന്ന തറവാട്ടില്‍ ജനിച്ചതുകൊണ്ടോ 
ഒരുവന്‍ മഹാനാകുന്നില്ല. പഠിപ്പുകൊണ്ടും 
ജ്ഞാനം കൊണ്ടും നമ്മുടെ ഇടയില്‍ വലിയവ 
നാരോ അവനത്രേ മഹാപുരുഷന്‍ എന്നാണു 
മഹാത്മാക്കളായ മഹര്‍ഷിമാരുടെ നിശ്ചയം. 


11. ര്രാഹ്മണന്‍ ജ്ഞാനം കൊണ്ടും, ക്ഷ്ത്രി 
യന്‍ ബലം കൊണ്ടും, വൈശ്യന്‍ ധനധാന്യങ്ങ 
ളേക്കൊണ്ടും, ശൂര്രന്‍ ദീര്‍ഘായുസ്സുകൊണ്ടും 
വാര്‍ദ്ധകൃത്തെ പ്രാപിയ്ക്കുന്നു. 

12. തലമുടി വെളുത്തതുകൊണ്ടു മാത്രം ഒരു 
വന്‍ വൃദ്ധനാകുന്നില്ല. ചെറുപ്പക്കാരനായാലും 
അറിവുളളയാളിനെയാണ്‌ വിദ്വാന്മാര്‍ വൃദ്ധരെന്നു 
പറയുന്നത്‌. 

13. വിദ്യാഭ്യാസം ചെയ്തിട്ടില്ലാത്തവന്‍ മരം 
കൊണ്ടുണ്ടാക്കിയ ആനയെപ്പോലെയും തോലു 
കൊണ്ടുണ്ടാക്കിയ മാനിനെ പ്പോലെയും ഈ 
ലോകത്തില്‍ മനുഷ്യനാണെന്നു നാമമാത്രമായി 
പറയപ്പെടുന്നു. 

14. അതിനാല്‍ വിദ്യാഭ്യാസം ചെയ്ത്‌, വിദ്വാനും 
ധര്‍മാത്മാവുമായി ദ്വേഷം കൂടാതെ സകല 
ജീവികള്‍ക്കും സന്മാര്‍ഗം ഉപദേശിക്കണം. 
അങ്ങിനെ ഉപദേശം നല്‍കുമ്പോള്‍ മൃദുവും മധൂ 
രവുമായ ഭാഷ പ്രയോഗിക്കണം. സത്യം ഉപദേ 
ശിച്ച്‌ ധര്‍മത്തെ വര്‍ദ്ധിപ്പിക്കുകയും അധര്‍മത്തെ 
നശിപ്പിക്കുകയും ചെയ്യുന്നവര്‍ ധന്യരത്രേ. 


ദിവസവും കുളിക്കുകയും വസ്ര്തം, വാസസ്ഥ 
ലം, അന്നപാനീയങ്ങള്‍ എന്നിവയെല്ലാം ശുചി 


യായി സൂക്ഷിക്കുകയും വേണം. വൃത്തിയായിരു 
ന്നാല്‍ ചിത്തശുദ്ധി, ആരോഗ്യം എന്നിവ ഉണ്ടാ 
വുകയും അങ്ങനെ പുരുഷാര്‍ഥം വര്‍ദ്ധിക്കുകയും 
ചെയ്യും. ദുര്‍ഗന്ധം തീര്‍ത്തും മാറുന്നതു വരെ 
യാണ്‌ ശാചം ചെയ്യേണ്ടത്‌. 


ആചാരഃ പ(&പഥമോ ധര്മഃ ശ്രുത്്വുക്തഃ 
സ്മാര്‍ത്ത ഏവച. (മനു. 1. 108.) 


സത്യം പറയുക തുടങ്ങിയ കര്‍മങ്ങളുടെ അനു 
ഷ്ഠാനമാണ്‌ വേദത്തിലും സ്മൃതിയിലും വിധിച്ചി 
ട്ടുള്ള “ആചാരം. 

മാ നോ വധിഃ പിതരം മോത മാതരമ്‌ (യജു 
16.15) 


ആചാര്യഉപനയമാനോ ബ്രഹ്മചാരിണ 
മിച്ചതേ. (അഥര്‍വം 11.15) 


മാതൃദേവോ ഭവഃ പിത്ൃദേവോ ഭവഃ 
ആചാരൃദേവോ ഭവഃ; അതിഥി ദേവോ ഭവ. 


തൈത്തരീയാരണ്ൃകം. പ്ര. 7. അനു. 11) 


മാതാപിതാക്കന്മാര്‍, ആചാര്യന്‍, അതിഥി 
എന്നിവരുടെ ആരാധനയാണ്‌ ദേവപൂജ. ലോക 
ത്തിനുപകാരമുണ്ടാകുന്ന പ്രവൃത്തികള്‍ എല്ലാം 
ചെയ്യണം. ഹാനികരമായവ തൃജിക്കണം. ഇതാണ്‌ 
മനുഷ്യന്‍ മുഖ്യമായി ചെയ്യേണ്ടത്‌. നാസ്തികരും, 
ലമ്പടരും, വിശ്വാസ്ഘാതകരും, മിഥ്യാവാദികളും, 
സ്വാര്‍ഥികളും, കപടരും, ചതിയരും ആയ ദുഷ്ട 
ജനങ്ങളോട്‌ ഒരിക്കലും സംസര്‍ഗ്ഗം ചെയ്യരുത്‌. 
ആപ്തരായ സത്യവാദികളും ധര്‍മ്മതലല്‍പ്പരരും, 
പരോപകാരേച്ഛുക്കളുമായവരോട്‌ സഹവസിക്കു 
ന്നതിനേയാണ്‌ ശ്രേഷ്ഠാചാരമെന്നു പറയുന്നത്‌. 


ചോദ്യം:- ആര്യാവര്‍ത്തവാസികള്‍ ആര്യ 
വര്‍ത്തത്തിനു പുറമേയുള്ള ദേശങ്ങളിലേക്കു 
പോയാല്‍ അതുകൊണ്ട്‌ അവരുടെ ആചാരം 
നശിക്കുമോ ഇല്ലയോ? 


ഉത്തരം:- നശിക്കുകയില്ല. എന്തെന്നാല്‍, 
ബാഹ്യമായും ആഭ്ൃന്തരമായുമുള്ള പരിശുദ്ധി 
നേടുക, സത്യം പറയുക ഇവയെല്ലാം എവിടെയാ 
യാലും ആചാരം തന്നെയാണ്‌. ഇവയെ അനുഷ്ഠി 
ക്കുന്നയാള്‍ ആചാരത്തില്‍ നിന്നോ ധര്‍മത്തില്‍ 
നിന്നോ ്രഷ്ടനാവുകയില്ല. പകരം ആര്യാവര്‍ത്ത 
ത്തില്‍ തന്നെ വസിക്കയും ദുരാചാരങ്ങള്‍ 
പ്രവര്‍ത്തിക്കുകയും ചെയ്താല്‍ അവന്‍ ധര്‍മ്രഭ 
ഷ്ടനും ആചാര്രഭഷ്ടനുമായിത്തീരുന്നു. 

ദേശാന്തര യാത്രയ്ക്കു തെളിവുകള്‍ 


108 


പത്താം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





അങ്ങനെയെങ്കില്‍ നോക്കുക:- മേരോരര്‍ഹ 
രേശ്ച ദ്വേ വര്‍്ഷേ വര്‍ഷം ഹൈമവതം തതഃ 
ക്രമേണൈവ വ്ൃതിര്രമ്യ ഭാരതം വര്‍ഷമാസദ 
ത്‌. സ ദേശാന്‍ വിവിധാന്‍ പശൃശ്ചീനഹൂണ 
നിഷേവിതാന്‍. [] “മഹാഭാരതം, ശാന്തിപര്‍വം, 
മോക്ഷധര്‍മ്മത്തില്‍, വ്യാസശുകസംവാദത്തിലേ 
താണ്‌ ഈ ശ്ലോകങ്ങള്‍. ഒരിക്കല്‍ വ്യാസന്‍ തന്റെ 
പുരതനായ ശുകനോടും ശിഷ്യന്മാരോടും കൂടി 
ഇക്കാലത്ത്‌ അമേരിക്ക എന്നു പറയുന്ന പാതാള 
ത്തില്‍ പാര്‍ത്തിരുന്നു. ഒരു ദിവസം ശുകന്‍ പിതാ 
വിനോട്‌ “ആത്മവിദ്യ ഇത്രമാധ്രമാണോ? അതോ 
ഇതിലധികം വല്ലതും ഉണ്ടോ?” എന്നു ചോദിച്ചു. 
വ്യാസമഹര്‍ഷി അറിഞ്ഞുകൊണ്ട്‌ മിണ്ടാതിരുന്നു. 
അദ്ദേഹം നേരത്തേ തന്നെ ആ വിഷയം ഉപദേ 
ശിച്ചു കഴിഞ്ഞതാണ്‌. മറ്റൊരാളിന്റെ സാക്ഷ്യ 
ത്തിനു മാത്രമായി അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു.- 
“മകനേ നീ മിഥിലാപുരിയില്‍ ചെന്നു ജനകമഹാ 
രാജാവിനോടു ഈ ചോദ്യം ചോദിക്കുക. 
അദ്ദേഹം യഥായോഗ്യം ഉത്തരം പറയും.” 
അച്ഛന്റെ വാക്കു കേട്ട്‌, ശ്രീശുകന്‍ പാതാളത്തില്‍ 
നിന്നു മിഥിലാപുരിയിലേക്കു പുറപ്പെട്ടു പുരാത 
നകാലത്തു മേരുവിന്റെ -അതായതു ഹിമാലയ 
ത്തിന്റെ വടക്കുകിഴക്ക്‌, വടക്ക്‌, വടക്കുപടിഞ്ഞാറ്‌ 
എന്നീ ദിക്കുകളിലുള്ള ദേശങ്ങള്‍ക്കു ഹരിവര്‍ഷം 
എന്നു പറഞ്ഞിരുന്നു. ഹരിക്ക്‌ വാനരന്‍ എന്നര്‍ഥം. 
ആ നാടുകളിലുള്ള മനുഷ്യര്‍ ഇപ്പോഴും കുരങ്ങ 
ന്മാരേപ്പോലെ രക്തമുഖരും വെളുത്ത കണ്ണുള്ള 
വരുമാണ്‌. ഇപ്പോള്‍ യൂറോപ്പ്‌ എന്നു പറയുന്ന ആ 
ദേശങ്ങള്‍ക്കു സംസ്കൃതഭാഷയില്‍ ഹരിവര്‍ഷം 
എന്നു പറഞ്ഞുപോന്നു. ആ പ്രദേശങ്ങളും യഹുദി 
എന്നു പറയുന്ന ഹൂണദേശങ്ങളേയും സന്ദര്‍ശിച്ചു 
കൊണ്ട്‌ ചീനദേശത്തില്‍ വന്നെത്തി. അവിടെ 
നിന്ന്‌ ഹിമാലയത്തിലേക്കും ഹിമാലയത്തില്‍ 
നിന്നു മിഥിലാപുരിയിലേക്കും പോയി. ഇതിനും 
പുറമേ ശ്രീകൃഷ്ണനും അര്‍ജുനനും “അശ്വ 
തരി""യില്‍ അഥവാ തീക്കപ്പലില്‍ കയറി പാതാള 
ത്തില്‍ ചെന്ന്‌ ഉദ്ദാലകമഹര്‍ഷിയെ യുധിഷ്ഠിര 
മഹാരാജാവിന്റെ യാഗത്തിനായി കൂട്ടിക്കൊണ്ടു 
വന്നു. ധൃതരാഷ്ര്ടര്‍ വിവാഹം ചെയ്തതു 
കന്ധാര്‍ എന്നു ഇപ്പോള്‍ പറയുന്ന ഗാന്ധാരദേശ 
ത്തിലെ രാജകുമാരിയേയായിരുന്നു. പാണ്ഡു 
മഹാരാജാവിന്റെ പത്നിയായ മാദ്രി ഇറാന്‍ രാജാ 
വിന്റെ പുരതിയായിരുന്നു. അര്‍ജ്ജുനന്‍ വിവാഹം 
ചെയ്തത്‌ അമേരിക്ക എന്ന പാതാളത്തിലെ രാജ 





5. മഹാഭാരതം ശാന്തിപര്‍വം: 325, 14-15 


കുമാരിയായ ഉലൂപിയെ ആയിരുന്നു. ദേശാന്തര 
-ദ്വീപാന്തര യാരതകള്‍ പണ്ടുള്ളവര്‍ ചെയ്തിരു 
ന്നില്ലെങ്കില്‍ ഇതെല്ലാം സംഭവിക്കുന്നതെങ്ങനെ? 
കടലില്‍ സഞ്ചരിക്കുന്ന കപ്പലുകള്‍ക്കു കരം ചുമ 
ത്തുന്നതിനെപ്പറ്റി മനുസ്മൃതിയില്‍] * എഴുതിയി 
ട്ടുള്ളതും ആര്യാവര്‍ത്തത്തില്‍ നിന്ന്‌ അനൃദ്വീപു 
കളിലേക്കു ജനങ്ങള്‍ സഞ്ചരിച്ചിരുന്നുവെന്നതിന്‌ 
നല്ലൊരു തെളിവാണ്‌. കൂടാതെ, യുധിഷ്ഠിര മഹാ 
രാജാവു നടത്തിയ രാജസുയയാഗത്തിലേക്ക്‌ 
ഭൂലോകത്തിലുള്ള സകല രാജാക്കന്മാരെയും 
ക്ഷണിക്കുവാന്‍ ഭീമന്‍, അര്‍ജുനന്‍, നകുലന്‍, 
സഹദേവന്‍ എന്നിവര്‍ നാലു ദിക്കുകളിലേക്കു 
പോയി. നിഷിദ്ധമായിരുന്നെങ്കില്‍ അവര്‍ പോവു 
കയില്ലായിരുന്നു. ആര്യാവര്‍ത്തവാസികള്‍ കച്ചവ 
ടത്തിനും, രാജ്യകാര്യങ്ങള്‍ക്കുവേണ്ടിയും, ദേശ 
സഞ്ചാരത്തിനും ഭൂമിയിലെങ്ങും യാത്ര ചെയ്യുന്ന 
പതിവുണ്ടായിരുന്നു. 


ഇക്കാലത്തെ അയിത്തവും തീണ്ടലും ശുദ്ധം 
മാറുന്നതിലുള്ള ഭയവും മുഡന്മാരുടെ വഞ്ചനയും 
അജ്ഞാനവും വര്‍ദ്ധിച്ചതിനാല്‍ ഉണ്ടായിട്ടുള്ളതാ 
ണ്‌. ദേശാന്തര-ദ്വീപാന്തര യാത്രചെയ്യുന്ന മനു 
ഷ്ധ്യര്‍ വിവിധ ജനങ്ങളുടെ സംസര്‍ഗത്തിലൂടെ, 
അവരുടെ രീതികളും സ്യ്രദായങ്ങളും കണ്ടുപ 
ഠിച്ച്‌ അവയെ തങ്ങളുടെ രാജ്യത്തില്‍ പകര്‍ത്തി 
നിര്‍ഭയന്മാരും ശൂരന്മാരും ആയിത്തീരുന്നു. ദുരാ 
ചാരങ്ങളെ ദൂരെ തൃജിച്ച്‌ സദാചാരങ്ങളെ 
പകര്‍ത്തി ഐശ്വര്യത്തെ പ്രാപിക്കുന്നു. മഹാക്ര 
ഷ്ടകളും മ്ശേച്ഛകുലജാതകളുമായ വേശ്യകളു 
ടെയും മറ്റും സമാഗമം കൊണ്ട്‌ മനുഷ്യര്‍ ആചാ 
ര്രഷ്ടന്മാരോ ധര്‍മ്രഭഷ്ടന്മാരോ ആകുന്നി 
ല്ലെന്നും ദേശാന്തരങ്ങളിലുള്ള സജ്ജനങ്ങളോടു 
സഹവസിച്ചാല്‍ അശുദ്ധിയും ദോഷവും വരു 
മെന്നും കരുതുന്നത്‌ മൂഡതയല്ലെങ്കില്‍ പിന്നെ 
ന്താണ്‌? മദ്യപാനം, മാംസഭക്ഷണം എന്നിവയുള്ള 
മനുഷ്യരുടെ ശരീരവും വീര്യാദിധാതുക്കളും 
ദൂര്‍ഗന്ധം കൊണ്ടും മറ്റും ദുഷിച്ചുപോകുന്നതു 
കൊണ്ട്‌ അവരോടുകൂടി സംസര്‍ഗം ചെയ്യുന്ന 
ആര്യന്മാര്‍ക്ക്‌ ഈ ദുരാചാരങ്ങള്‍ ഉണ്ടാകാതിരി 
ക്കണമെന്നത്‌ ശരിതന്നെ. എന്നാല്‍ അവരോടു 
കൂടി സംസര്‍ഗം ചെയ്യുന്നതിലും ഗുണങ്ങളെ 
ഗ്രഹിക്കുന്നതിലും ദോഷവും പാപവും ഇല്ല. ഇവ 
രുടെ മദൃയപാനാദി ദോഷങ്ങളെ തൃജിച്ച്‌ ഗുണ 
ങ്ങളെ സ്വീകരിക്കുന്നതില്‍ തകരാറൊന്നുമില്ല. 





6. മനു.8 406 
പേജ്‌ ...... ലെ 3-൦ ശ്ലോകം. അര്‍ഥം പേജ്‌.......ല്‍) 


199 





ഗി 
ക 
ലം 


റ ് 
[  സത്യാര്‍ത്ഥപ്രകാശം 


ആചാരാനാചാരങ്ങള്‍ - ഭക്ഷ്യം - അഭക്ഷ്യം 





അവരെ തൊടുകയോ കാണുകയോ ചെയ്യുന്നതു 
പോലും പാപമാണെന്ന്‌ അജ്ഞാനികള്‍ വിചാ 
രിക്കുന്നു. എങ്കില്‍ അവരോട്‌ പോരാടാനും സാധി 
ക്കുകയില്ല. യുദ്ധത്തില്‍ സ്പര്‍ശനവും ദര്‍ശനവും 
കൂടിയേ കഴിയൂ. രാഗദ്വേഷങ്ങള്‍ അന്യായം 
കള്ളം പറയുക മുതലായ ദോഷങ്ങളെ തൃജിച്ച്‌, 
വൈരഭാവം മാറ്റി, സ്നേഹം പരോപകാരം സജ്ജ 
നശീലം മുതലായവ സ്വീകരിക്കുന്നതാണ്‌ ഉത്ത 
മമായ ആചാരം. ആത്മാവ്‌, പ്രവൃത്തി എന്നിവ 
യോടു ബന്ധപ്പെട്ടതാണ്‌ ധര്‍മമെന്ന്‌ അറയണം. 
നല്ലതു ചെയ്യുന്നവരാണ്‌ നാമെങ്കില്‍ വിദേശ 
ത്തേക്കോ ദ്വീപാന്തരങ്ങളിലേക്കോ പോകുന്ന 
തില്‍ ഒരു ദോഷവും ഇല്ല. പാപം ചെയ്താലേ 
ദോഷമുണ്ടാകൂ. അത്യാവശ്യമായത്‌ ഇതാണ്‌.- 
വേദോക്തമായ ധര്‍മത്തില്‍ നിശ്ചയം വേണം. 
പാഷണ്ഡന്മാരുടെ ചെയ്തികളെ ഖണ്ഡിക്കാന്‍ 
പഠിക്കണം. അപ്പോള്‍ ശരിയല്ലാത്ത നിശ്ചയങ്ങ 
ളെടുക്കാന്‍ ഇടവരികയില്ല. വിദേശങ്ങളിലോ ദ്ധീപാ 
ന്തരങ്ങളിലോ ചെന്ന്‌ ഭരണമോ വ്യാപാരമോ നട 
ത്താതെ സ്വദേശത്തിന്‌ എപ്പോഴെങ്കിലും പുരോ 
ഗതിയുണ്ടാകുമെന്നാണോ? ഒരു നാട്ടിലുള്ളവര്‍ 
അവിടെത്തന്നെ ജീവിക്കുകയും വിദേശികള്‍ വന്ന്‌ 
വ്യവസായമോ നാടുവാഴ്ചയോ നടത്തുകയും 
ചെയ്താല്‍ ദാരിദ്ര്യവും ദുഃഖവുമല്ലാതെ മറ്റൊന്നും 
ഉണ്ടാവുകയില്ല. ജനങ്ങളെ പഠിപ്പുള്ളവരാക്കു 
വാനും വിദേശങ്ങളില്‍ പോകുവാനും അനുവദി 
ച്ചാല്‍, അവര്‍ ബുദ്ധിമാന്മാരായി തങ്ങളുടെ വല 
യില്‍ വീഴാതെ പോകുകയും അങ്ങനെ തങ്ങളുടെ 
ഉപജീവനമാര്‍ഗ്ഗവും സ്ഥാനമാനങ്ങളും നഷ്ടപ്പെ 
ടുമെന്നും കുടിലരായ ഈ ദുഷ്ടന്മാര്‍ക്കറിയാം. 
തന്നിമിത്തമാണ്‌ അവര്‍ ഭക്ഷണവസ്ത്രാദികളില്‍ 
കടുംപിടിത്തക്കാരായി, അന്ൃയദേശയാത്രകളെ മുട 
ക്കുന്നത്‌. എന്നാല്‍ അറിയാതെ പോലും ഒരി 
ക്കലും മദ്യമാംസങ്ങള്‍ ഉപയോഗിച്ചുകൂടാ. 


യുദ്ധസമയത്തും സൈനികര്‍ നിലം മെഴുകി 
ഈണുവച്ച്‌ കഴിക്കുന്നത്‌ പരാജയഹേതുവാകു 
മെന്ന്‌ ബുദ്ധിമാന്മാരെല്ലാം നിര്‍ണയിച്ചിട്ടുള്ളതാണ 
ല്ലോ?[] ”" ആനപ്പുറത്തോ, കുതിരപ്പുറത്തോ, 
തേരിലോ നിന്നോ നിലത്തുനിന്നോ യുദ്ധം ചെയ്യു 
മ്പോള്‍ ഒരു കൈകൊണ്ട്‌ തിന്നുകയും കുടിക്കു 
കയും ചെയ്ത്‌ മറ്റേ കൈകൊണ്ടു ശ്രരുവധം 
നടത്തി വിജയം നേടുന്നതുതന്നെയാണു ക്ഷ്ത്രി 





7. മൂന്നാം പാനിപ്പട്ട്‌ യുദ്ധത്തില്‍ മറാട്ടികളും, ജാട്ടുകളും, 
രജപുത്രരും വെവ്വേറെ അടുക്കളയുണ്ടാക്കിയതാണ്‌ അവ 
രുടെ പരാജയ കാരണമെന്ന്‌ ചരിര്രം. 


യന്മാര്‍ക്ക്‌ ഉചിതമായ ആചാരം. പരാജിതരാകു 
ന്നത്‌ അനാചാരമാണ്‌. കടുത്ത മൂഡത 
നിമിത്തമാണ്‌ ഈ മനുഷ്യര്‍ നിലം മെഴുകിയും 
തമ്മില്‍തല്ലിയും തല്ലിച്ചും സ്വാത്ര്ത്രയം സുഖം 
സമ്പത്ത്‌, രാജ്യം, വിദ്യ പുരുഷപ്രയത്നം എന്നി 
വയിലെല്ലാം ചാണകം കലക്കിത്തേച്ച്‌, ആരാനും 
കൊണ്ടുവന്നു തന്നാല്‍ വച്ചുണ്ണാമെന്നു കൊതിച്ച്‌ 
കൈയും കെട്ടി കാത്തിരിക്കുന്നത്‌. ഇപ്രകാരമുള്ള 
പ്രവൃത്തികൊണ്ട്‌ ഇവര്‍ ആര്യാവര്‍ത്തദേശം മുഴു 
വനും ചാണകം മെഴുകി മുടിച്ചു തേച്ചുകുളിച്ചെന്ന്‌ 
മനസ്സിലാക്കണം. ഉണ്ണുന്നിടം വൃത്തിയാക്കുക, 
അടിക്കുക, തളിക്കുക, തേച്ചുകഴുകുക എന്നിവ 
യെല്ലാം ചെയ്യേണ്ടതുതന്നെയാണ്‌. മുസല്‍മാന്‍മാ 
രെയും ക്രിസ്ത്യാനികളെയും പോലെ അടുക്കള 
വൃത്തിയില്ലാതാക്കരുത്‌. 

ചോദ്യയഠ:- ശുദ്ധവും 
എന്താണ്‌? 

ഉത്തരം:- വെള്ളത്തിലോ മറ്റോ വേവിച്ചുണ്ടാ 
ക്കുന്ന ചോറ്‌ ശുദ്ധം. നെയ്യിലോ പാലിലോ വേവി 
ച്ചെടുക്കുന്നത്‌ മഹാശുദ്ധം. ഇതും ഈ കുടിലവ്യ 
ത്തികളുടെ അന്ധാചാരമാണ്‌. നെയ്യും പാലും 
കൂടുതലുള്ളത്‌ തിന്നാന്‍ സ്വാദുള്ളതും ഉദരത്തിന്‌ 
അധികം സ്നിഗ്ദ്ധതയുണ്ടാക്കുന്നതുമാണല്ലോ? 
കാരണം അത്തരം ഭക്ഷണപദാര്‍ത്ഥം അധികം 
തിന്നാന്‍ കിട്ടാനുള്ള സൂധ്രമാണ്‌., വാസ്തവ 
ത്തില്‍ അഗ്നിയിലോ പഴക്കംകൊണ്ടോ പാകപ്പെ 
ടുത്തിയതെല്ലാം പക്വമാകുന്നു, അവയില്‍ ഏതെ 
ങ്കിലും ഒന്നുകൊണ്ട്‌ പാകപ്പെടാത്തത്‌ അപക്വമാ 
ണ്‌. പക്വം ഭക്ഷ്യവും അപക്വം അഭക്ഷ്യവുമാ 
ണെന്ന നിയമം എല്ലായിടത്തും ശരിയല്ല. എന്തെ 
ന്നാല്‍ പച്ചക്കടലയും മറ്റും തിന്നാറുണ്ടല്ലോ. 


മഹാശുദ്ധവും 


ചോദ്യം:- ദ്വിജന്മാര്‍ -ര്രാഹ്മണ ക്ഷ്ര്രിയ 
വൈശ്ൃന്മാര്‍- സ്വയം പാകം ചെയ്തു ഭക്ഷിക്ക 
ണമോ, ശൂര്രന്‍ പാകപ്പെടുത്തിയതു ഭക്ഷി 
ക്കണോ? 


ഉത്തരം:- ശൂര്രന്‍ പാകം ചെയ്തത്‌ ഭക്ഷിക്ക 
ണം. എന്തെന്നാല്‍, (്രാഹ്മണന്‍, ക്ഷ്ര്രിയന്‍, 
വൈശ്യന്‍ എന്നീ വര്‍ണങ്ങളിലുള്ള സ്ര്രീപുരു 
ഷന്മാര്‍ അദ്ധ്യാപനം, രാജ്യപരിപാലനം, പശുപാ 
ലനം, കൃഷി, കച്ചവടം മുതലായ ജോലികളില്‍ 
ഏര്‍പ്പെട്ടിരിക്കണം. എന്നാല്‍ ശൂദ്രന്റെ പാത്ര 
ത്തിലും അവന്റെ വീട്ടിലും പാകം ചെയ്ത 
ഭക്ഷണം ആപര്‍ക്കാലത്തിലല്ലാതെ മറ്റൊരി 
ക്കലും ഭക്ഷിക്കരുത്‌. ഇതിന്റെ പ്രമാണം കേട്ടു 


200 


പത്താം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





കൊള്‍ക ആര്യാധിഷ്ഠിതാ വാ ശുരദാഃ 
സംസ്കര്‍ത്താരഃ സ്ധ്യുഃ[] " 

ഇത്‌ ആപസ്തംബന്റെ സുധ്രമാകുന്നു. ശ്രേഷ്ഠ 
ന്മാരുടെ ഗൃഹങ്ങളില്‍ ശുദ്രര്‍-അതായത്‌ വിദ്യാ 
വിഹീനരായ സ്ര്രീപുരുഷന്മാര്‍- വെപ്പുപണി മുത 
ലായ സേവനങ്ങള്‍ ചെയ്യേണ്ടതാണ്‌. എന്നാല്‍ 
അവരുടെ ശരീരവും വസ്ര്രവും വൃത്തിയായിരി 
ക്കണം. ശ്രേഷ്ഠന്മാരുടെ വീടുകളില്‍ പാചകം നട 
ത്തുമ്പോള്‍ വസ്ത്രംകൊണ്ട്‌ വായ മൂടി പാചകം 
ചെയ്യേണ്ടതാണ്‌. അവരുടെ വായില്‍ മിന്നും 
മൂക്കില്‍ നിന്നും നിര്‍ഗമിക്കുന്ന ഉച്ഛിഷ്ടമോ നിശ്വാ 
സമോ ഭക്ഷണത്തില്‍ പറ്റിക്കൂടാ. ആഴ്ചയിലൊ 
രിക്കല്‍ അവര്‍ നഖം വെട്ടണം. ക്ഷരവും ചെയ്യ 
ണം. ആ ദിവസം കുളിച്ചിട്ടേ പാകം ചെയ്യാവു. 
ശ്രേഷ്ഠന്മാര്‍ക്ക്‌ ഭക്ഷണം നല്‍കിയ ശേഷമേ 
അവര്‍ ഭക്ഷിക്കാവു. 


ചോദ്യം:- ശുര്രന്‍ തൊട്ട പാകം ചെയ്ത 
ഭക്ഷണം കഴിക്കുന്നതില്‍ ദോഷം കാണുമ്പോള്‍ 
അവന്‍ പാകം ചെയ്തത്‌ എങ്ങനെ ഉണ്ണും? 


ഉത്തരം:- ഇത്‌ കപോല കല്‍പിതവും കള്ളവു 
മാണ്‌. എന്തെന്നാല്‍ ശര്‍ക്കര, പഞ്ചസാര, നെയ്യ്‌, 
പാല്‍ അരിമാവ്‌ സസ്യങ്ങള്‍, കിഴങ്ങുകള്‍ എന്നിവ 
ഭക്ഷിച്ചിട്ടുള്ളവര്‍ ലോകമെമ്പാടുമുള്ളവരുണ്ടാക്കി 
യതും ഉച്ഛിഷ്ടവും ഭക്ഷിച്ചിരിക്കുന്നെന്നു കരുത 
ണം. എന്തെന്നാല്‍ ശൂദ്രര്‍, പറയര്‍, തോട്ടികള്‍, 
മുസല്‍മാന്മാര്‍, ക്രിസ്ത്യാനികള്‍ മുതലായവര്‍ 
വയലുകളില്‍ നിന്നു കരിമ്പു വെട്ടി തൊലി 
കളഞ്ഞ്‌ ആട്ടി നീരെടുക്കുന്നു. അപ്പോള്‍ അവര്‍ 
മലമൂയ്തവിസര്‍ജ്ജനം ചെയ്തിട്ടു കൈകഴുകാതെ 
അവ കൈകാര്യം ചെയ്യുന്നു. ഒരു കരിമ്പെടുത്ത്‌ 
കടിച്ച്‌ പകുതി നീര്‍ കുടിക്കുന്നു. ബാക്കി അതില്‍ 
തന്നെ ഇടുന്നു. കരിമ്പുനീര്‍ തിളപ്പിക്കുമ്പോള്‍ 
ചപ്പാത്തി അതിലിട്ടു പാകം ചെയ്തു ഭക്ഷിക്കു 
ന്നു. പഞ്ചസാര ഉണ്ടാക്കുമ്പോള്‍, മലമുര്രങ്ങളും 
മണ്ണും, ചാണകവും മറ്റും പറ്റിപ്പിടിച്ചിട്ടുള്ള പഴയ 
ചെരിപ്പുകൊണ്ടാണു ഞെരുടുന്നത്‌. പാലില്‍ കൂട്ടി 
ച്ചേര്‍ക്കുന്ന വെള്ളം അവരുടെ വീട്ടിലെ എച്ചില്‍ 
പാര്രങ്ങളിലുള്ളതായിരിക്കും. നെയ്യും മറ്റും 
സൂക്ഷിക്കുന്നതും അത്തരം പാര്തങ്ങളില്‍ ആയി 
രിക്കും. അരിമാവു പൊടിക്കുന്ന സമയത്തും 
എച്ചില്‍ കൈകൊണ്ടു തന്നെയാവാം ആ അരിമാവ്‌ 
എടുക്കുന്നത്‌. എന്നുമാത്രമല്ല വിയര്‍പ്പുതുള്ളി 
കളും കൂടി ആ അരിമാവില്‍ വീഴുന്നു. കായ്കനി 





8. ആപസ്തംബ ധമര്‍സൂധ്തം 2.2.2.4 


കള്‍, കിഴങ്ങുകള്‍, എന്നിവയുടെ കാര്യത്തിലും 
ഇത്തരം തമാശകള്‍ കാണാം. ഇവയൊക്കെ ഭക്ഷി 
ചചിട്ടുണ്ടെങ്കില്‍ എല്ലാവരെയും തൊട്ടുതിന്നെന്ന്‌ 
കരുതിക്കൊള്ളണം. 

ചോദ്യം:- ഫലം, മുലം, കന്ദം, രസം മുതലാ 
യ] “ അദൃഷ്ടവസ്തുക്കളുടെ കാര്യത്തില്‍ ഈ 
ദോഷമില്ല. 

ഉത്തരം:- കൊള്ളാം. കൊള്ളാം! അല്ലെങ്കില്‍ 
മണ്ണും ചാരവും വാരിത്തിന്നുമോ? ശര്‍ക്കരയും 
പഞ്ചസാരയും മധുരമാണ്‌. പാലും നെയ്യും ദേഹ 
ത്തിനു പുഷ്ടിയുണ്ടാക്കുന്നു. അപ്പോള്‍ പിന്നെ 
അദൃഷ്ടദോഷം ഉണ്ടായാല്‍ സ്വാര്‍ഥപൂര്‍ത്തി 
ഉണ്ടാവില്ല. കാണാത്തതില്‍ ദോഷമില്ലെന്നു 
വരുന്ന പക്ഷം തോട്ടികള്‍, മുസ്ലീങ്ങള്‍ എന്നിവര്‍ 
വേറൊരിടത്തു വച്ചുണ്ടാക്കിത്തന്നാല്‍ നിങ്ങള്‍ 
അതു തിന്നുമോ ഇല്ലയോ? തിന്നുകയില്ലെങ്കില്‍ 
അദൃഷ്ടത്തിലും ദോഷമുണ്ടെന്നു വരുന്നു. 
മാംസാഹാരികളും മദ്യപാനികളുമായ മുസല്‍മാ 
ന്മാര്‍, ക്രിസ്ത്യാനികള്‍ മുതലായവര്‍ വെച്ചുണ്ടാ 
ക്കിയത്‌ ശ്രേഷ്ഠന്മാര്‍ ഭക്ഷിക്കുന്നപക്ഷം 
അവര്‍ക്കും മദ്യമാംസാദികള്‍ ഭക്ഷിച്ചതുകൊ 
ണ്ടുള്ള ദോഷം പിന്നീട്‌ ഉണ്ടായേക്കാം. എന്നാല്‍ 
ശ്രേഷ്ഠന്മാര്‍ തമ്മില്‍ സഹഭോജനം നടത്തുന്ന 
തില്‍ യാതൊരു ദോഷവുമില്ല. 


ഒരേ അഭിപ്രായം, ഒരേ ലാഭനഷ്ടങ്ങള്‍, സുഖ 
ദുഃഖങ്ങളിലുള്ള സാമ്യം എന്നിവ പരസ്പരം 
ഉണ്ടാകാതിരിക്കുന്നതുവരെ അഭ്യുദയമുണ്ടാകു 
ന്നത്‌ വളരെ വിഷമമാണ്‌. മിര്രഭോജനം കൊണ്ടു 
മാത്രം പരിഷ്കാരം ഉണ്ടാവുകയില്ല. ദുരാചാര 
ങ്ങള്‍ തൃജിച്ച്‌ സദാചാരങ്ങള്‍ സ്വീകരിക്കുന്നതു 
വരെ പുരോഗതിക്കുപകരം അധോഗതിയാണുണ്ടാ 
വുക. 

വിദേശാധിപത്യകാരണം 


ആര്യാവര്‍ത്തത്തില്‍ വിദേശീയരുടെ വാഴ്ചയു 
ഞ്ടാവാനുള്ള കാരണം ഈ നാട്ടുകാരുടെ അന്യോ 
നൃസ്പര്‍ദ്ധ, അഭിപ്രായഭിന്നത, ര്രഹ്മചര്യമില്ലാ 
യ്മ, പഠനപാഠങ്ങളില്ലായ്മ, നിര്‍ബന്ധിത ശൈശ 
വവിവാഹം, വിഷയാസക്തി, കള്ളത്തരം, വേദവി 
ദയയുടെ ലോപം ഇത്യാദി ദുഷ്കര്‍മ്മങ്ങളാണ്‌. 
സഹോദരങ്ങള്‍ തമ്മില്‍ കലഹിക്കുമ്പോള്‍ മൂന്നാ 
മനായ വിദേശി മധ്യസ്ഥനായി ചമയുന്നു. അയ്യാ 
യിരം കൊല്ലങ്ങള്‍ക്കു മുമ്പു നടന്ന മഹാഭാരതക 
ഥയും നിങ്ങള്‍ വിസ്മരിച്ചുവോ? നോക്കൂ! ഭാരത 





9. ഉണ്ടായതെവിടെയെന്ന സ്പഷ്ടമല്ലാത്തതാണ്‌ അദൃഷ്ടം. 


201 





൭ സത്യാര്‍ത്ഥപ്രകാശം 


ആചാരാനാചാരങ്ങള്‍ - ഭക്ഷ്യം - അഭക്ഷ്യം 





യുദ്ധത്തില്‍ സകലരും പോര്‍ക്കളത്തില്‍ സവാരി 
കളിലിരുന്നത്രേ ഭക്ഷിച്ചിരുന്നത്‌. അന്യോന്യ 
സ്പര്‍ദ്ധ കൊണ്ടാണ്‌ പാണ്ഡവന്മാരുടെയും 
കൌരവന്മാരുടെയും യാദവന്മാരുടെയും ഉന്മൂല 
നാശം സംഭവിച്ചത്‌. അന്ന്‌ അതു സംഭവിച്ചതു 
പോകട്ടെ ആ രോഗം ഇതുവരെയും ഭേദമായിട്ടി 
ലവ. ഈ ഭയങ്കര രാക്ഷസന്‍ എപ്പോള്‍ വിട്ടുപോ 
കുമെന്നറിവില്ല. ഒരു പക്ഷേ ശ്രേഷ്ഠരായ എല്ലാ 
വരെയും സുഖങ്ങളില്‍ നിന്നകറ്റി ദുഃഖസാഗര 
ത്തില്‍ മുക്കിക്കൊന്നേക്കാം! കുലം മുടിച്ച, രാജ്യം 
നശിപ്പിച്ച നീചനായ ദുര്യോധനന്റെ ദുഷ്ടമാര്‍ഗ 
ത്തിലൂടെ ഇന്നും സഞ്ചരിക്കുന്നതാണ്‌ നമ്മുടെ 
ദുഃഖവര്‍ദ്ധനവിനു കാരണം. ഈ രാജരോഗം നമു 
ക്കിടയില്‍ നിന്ന്‌ അറ്റുപോകുവാന്‍ ഈശ്വരന്‍ 
സഹായിക്കട്ടെ. 


രണ്ടുതരം ഭക്ഷ്യാഭക്ഷ്യങ്ങള്‍ 


ധര്‍മശാസ്ത്രത്തില്‍ പറഞ്ഞിട്ടുള്ളത്‌, വൈദ്യ 
ശാസ്ത്രത്തില്‍ പ്രതിപാദിച്ചിട്ടുള്ളത്‌ എന്നിങ്ങനെ 
ഭക്ഷ്യാഭക്ഷ്യവിധി രണ്ടുണ്ട്‌. 

അഭക്ഷ്്യാണി ദ്വിജാതീനാമമേധ്യപ്രഭവാ 
ണിച. (മനു. 5,5) 

ദ്വിജന്മാരും അതായത്‌ ബ്രാഹ്മണ ക്ഷ്ര്രിയ 
വൈശ്യന്മാരും ശുദ്രന്മാരും മലിനമായ അഥവാ 
മലമൂര്രാദികളുടെ സംസര്‍ഗം കൊണ്ട്‌ ഉണ്ടായി 
ട്ടുള്ള സസ്യങ്ങള്‍ കായ്‌, കിഴങ്ങുകള്‍ മുതലായവ 
ഭക്ഷിക്കരുത്‌. 

വര്‍ജയേന്മധുമാംസം ച (മനു. 2. 177) 


വിവിധതരം മദ്യങ്ങള്‍, കഞ്ചാവ്‌, കറുപ്പ്‌ മുത 
ലായവയും അതായത്‌ 

“ബുദ്ധിംലുമ്പതിയദ്‌ ്രവ്യം മദകാരി തദു 
ച്ൃതേ”] " 

ബുദ്ധിയെ നശിപ്പിക്കുന്നവയൊന്നും ഒരിക്കലും 
ഭക്ഷിക്കരുത്‌. ചീഞ്ഞതും, ദുഷിച്ചതും, ദുര്‍ഗന്ധ 
മുള്ളതും, ശരിയായി പാകം ചെയ്യാത്തതും, ശരീ 
ത്തില്‍ മദ്യമാംസാദികളുടെ പരമാണുക്കൾ 
നിറഞ്ഞ മ്ലേച്ഛമായ മദ്യാപാനികളും, മാംസാഹാ 
രികളും പാകം ചെയ്ത ആഹാരം ഭക്ഷിക്കരുത്‌. 
മനുഷ്യര്‍ക്ക്‌ ഉപകാരമുള്ള പശുവിനെയും മറ്റും 
കൊന്നുണ്ടാക്കുന്ന ഭക്ഷണവും വര്‍ജ്യമാണ്‌. ഒരു 
പശുവില്‍ നിന്നുണ്ടാകുന്ന പാല്‍, നെയ്യ്‌ അതിന്റെ 
സന്തതികള്‍ എന്നിവ ഒറ്റ തലമുറയില്‍ നാലുല 
ക്ഷത്തി എഴുപത്തയ്യായിരത്തി അറുനൂറു മനു 





10. ശാര്‍ങ്ഗധര സംഹിത 4.21 


ഷ്യര്‍ക്കു പ്രയോജനം ചെയ്യുന്നു. അതിനാല്‍ പശു 
ക്കളെ കൊല്ലുകയോ കൊല്ലിക്കുകയോ ചെയ്യരു 
ത്‌. 

ഒരു പശുവിന്‌ ഇരുപതു സേറു[] " മറ്റൊന്നിന്‌ 
രണ്ടു സേറും പാല്‍ ദിവസം തോറും കിട്ടുന്നു. 
അപ്പോള്‍ ഓരോ പശുവും ശരാശരി പതിനൊന്നു 
സേര്‍ പാല്‍ നല്‍കുന്നു. ചില പശുക്കള്‍ പതി 
നെട്ടു മാസത്തോളവും വേറെ ചില പശുക്കള്‍ 
ആറുമാസവും പാല്‍ നല്‍കുന്നു. അപ്പോള്‍ ഓരോ 
പശുവിന്റെയും കറവക്കാലം ശരാശരി പ്രന്തണ്ടു 
മാസമായി. അങ്ങനെ ഒരു പശുവിന്റെ കറവക്കാ 
ലത്തില്‍ കിട്ടുന്ന പാല്‍കൊണ്ട്‌ 24960 (ഇരുപത്തി 
നാലായിരത്തി തൊള്ളായിരത്തി അറുപത്‌) മനു 
ഷ്യര്‍ക്ക്‌ ഒരു പ്രാവശ്യം തൃപ്തിയടയാം. അതിന്‌ 
ആറു പശുക്കുട്ടികളും ആറ്‌ കാളക്കിടാങ്ങളും 
ഉണ്ടാകുന്നു. അവയില്‍ നിന്ന്‌ രണ്ടെണ്ണം ചത്തു 
പോയാലും പത്തെണ്ണം ബാക്കിയുണ്ടാവും. അവ 
യില്‍ അഞ്ചു പശുക്കുട്ടികളുടെ പൂര്‍ണ്ണ ജീവകാലം 
കൊണ്ടു കിട്ടുന്ന പാലെല്ലാം കൂടി 124800 (ഒരുല 
ക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്‌) മനു 
ഷ്യരെ സംതൃപ്തരാക്കുവാന്‍ മതിയാകും. ഇനി 
അഞ്ചു കാളക്കുട്ടികള്‍ ബാക്കിയുണ്ട്‌. അവയിലോ 
രോന്നും ജീവിതകാലം മുഴുവനുമുള്ള പ്രയത്നം 
കൊണ്ട്‌ ഏറെക്കുറെ 5000 (അയ്യായിരം) മന്ന്‌ 
ധാന്യം ഉത്പാദിപ്പിക്കുന്നു. ആ ധാനൃത്തില്‍ നിന്ന്‌ 
ഓരോ മനുഷ്യനും മുക്കാല്‍ സേര്‍ ഭക്ഷിച്ചാലും 
രണ്ടുലക്ഷം പേര്‍ക്ക്‌ ഒരു നേരത്തേക്കായി 
ധാന്യവും പാലും കൂടിച്ചേര്‍ന്നാല്‍ 374800 (മൂന്നു 
ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറു) 
പേര്‍ സംതൃപ്തരാകും. ആകെ 475600 (നാലു 
ലക്ഷത്തി എഴുപത്തയ്യായിരത്തി അറുനൂറ്‌) മനു 
ഷ്ധ്യരെ ഒരു പശു ഒരേ ഒരു തലമുറയില്‍ -ജീവി 
തകാലത്തില്‍- ഒരു പ്രാവശ്യം തൃപ്തിപ്പെടുത്തു 
ന്നു. ഇങ്ങനെ അനേകം തലമുറകള്‍ ചേരുമ്പോള്‍ 
അസംഖ്യം ജനങ്ങള്‍ക്ക്‌ ഒരു പശുവിനെക്കൊ 
ണ്ടുതന്നെ പ്രയോജനം കിട്ടുന്നു. ഇതിനും പുറമേ 
വണ്ടി വലിക്കുക, ഭാരം ചുമക്കുക, മുതലായ കാര്യ 
ങ്ങളിലും മനുഷ്യര്‍ക്കു വളരെ ഉപകരിക്കുന്നവ 
യാണ്‌ കാളകള്‍. അതുപോലെ തന്നെയാണ്‌ കറ 
വയുള്ള പശുക്കളും. കാളകളെപ്പോലെ പോത്തു 
കളും ഉപയോഗമുള്ളവയാണ്‌. എന്നാല്‍ പശു 
വിന്റെ പാലും നെയ്യും പോലെ എരുമയുടെ 
പാലും നെയ്യും ബുദ്ധിവര്‍ദ്ധകങ്ങളല്ല. ആര്യന്മാര്‍ 
പശുവിനെ കന്നുകാലികളില്‍ വെച്ചു പ്രധാനമായി 





11. ഏകദേശം ഒരു കിലോഗ്രാം 


202 


പത്താം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം 92 





ഗണിച്ചിട്ടുള്ളത്‌ ഇതുകൊണ്ടാണ്‌. അറിവുള്ളവ 
രെല്ലാം ഇങ്ങനെ കരുതും. കോലാടിന്റെ 
പാല്‍കൊണ്ട്‌ 25920 (ഇരുപത്തയ്യായിരത്തിത്തൊ 
ള്ളായിരത്തി ഇരുപത്‌) ആളുകളുടെ സംരക്ഷണ 
മാണുണ്ടാകുന്നത്‌. ഇപ്രകാരം ആന, കുതിര, ഒട്ട 
കം, ആട്‌, കഴുത മുതലായ മൃഗങ്ങളും വളരെ 
ഉപകാരമുള്ളവയാണ്‌. [] “ഈ മൃഗങ്ങളെ കൊല്ലു 
ന്നവര്‍ മുഴുവന്‍ മനുഷ്യ സമുദായത്തിന്റെയും 
ഘാതകന്മാരാണ്‌. നോക്കുക ആര്‍ഷരാജ്യത്തില്‍ 
അത്യന്തം ഉപകാരികളായ ഈ മൃഗങ്ങളെ 
യൊന്നും ഹിംസിച്ചിരുന്നതേയില്ല. അന്ന്‌ ആര്യാ 
വര്‍ത്തത്തിലും ലോകത്തിലെ അന്യരാജ്യങ്ങ 
ളിലും മനുഷ്യരും മറ്റു ജീവികളും വളരെ സുഖ 
മായി ജീവിതം നയിച്ചിരുന്നു. അന്ന്‌ പശു കാള 
മുതലായ മൃഗങ്ങള്‍ വേണ്ട്രത ഉണ്ടായിരുന്നതി 
നാല്‍ പാലും നെയ്യും അന്നരസാദികളും സുലഭ 
മായിരുന്നു. മാംസഭുക്കുകളും മദ്യപന്മാരും ജന്തു 
ഹിംസകരുമായ വിദേശീയര്‍ എന്നുമുതല്‍ ഈ 
നാട്ടില്‍ വന്നു നാടുവാഴ്ച തുടങ്ങിയോ അന്നു 
മുതല്‍ ഇന്നാട്ടുകാരുടെ ദുഃഖം വര്‍ദ്ധിച്ചുകൊണ്ടി 
രിക്കുന്നു. എന്തെന്നാല്‍:- 


നഷ്ടേ മുലേ നൈവ ഫലം ന പുഷ്പാം[] "” 


വേരറ്റ വൃക്ഷത്തിനെവിടെ നിന്നാണ്‌ പൂവും 
കായും? 

ചോദ്യം:- സകലരും പ്രാണിഹിംസകരല്ലാതാ 
യാല്‍ കടുവ മുതലായ ഹിപ്രസജന്തുക്കള്‍ 
വര്‍ദ്ധിക്കും. അവ പശുക്കളെയും മറ്റും കൊന്നു 
തിന്നും. അപ്പോള്‍ നിങ്ങളുടെ ഈ അഭിപ്രായ 
മെല്ലാം വ്യര്‍ഥമാകും. 

ഉത്തരം:- ഉപ്രദവമുണ്ടാക്കുന്ന മനുഷ്യരെയും 
മൃഗങ്ങളേയും ശിക്ഷിക്കുകയും ആവശ്യമായാല്‍ 
കൊല്ലുകയും ചെയ്യുന്നതു രാജഭ്ൃത്യന്മാരുടെ 
പ്രവൃത്തിയാണ്‌. 

ചോദ്യം:- പിന്നെ അവയുടെ മാംസം വലി 
ച്ചെറിഞ്ഞു കളയണോ? 

ഉത്തരം:- കളഞ്ഞാലും വേണ്ടില്ല. നായ മുത 
ലായ മാംസാഹാരികള്‍ക്ക്‌ കൊടുത്താലും 
കൊള്ളാം ദഹിപ്പിച്ചു കളഞ്ഞാലും വിരോധമില്ല. 
ഒരു പക്ഷേ മാംസാഹാരികളായ വല്ല മനുഷ്യരും 





12. ഈ വിഷയത്തെപ്പറ്റി വിസ്തൃതമായ ഒരു നിരൂപണം 
“ഗോകരുണാനിധി” എന്ന ഗ്രന്ഥത്തില്‍ ചെയ്തിട്ടുണ്ട്‌. 
ഈ പുസ്തകം വൈദിക സാഹിത്യ പരിഷത്തിന്റെ “ആചാ 
രഭാനു” എന്ന പുസ്തകത്തില്‍ ഉള്‍ക്കൊള്ളിച്ചിട്ടുണ്ട്‌. 

13. ചാണക്യനീതി 10-13 


തിന്നാലും ലോകത്തിനു തരക്കേടൊന്നും സംഭ 
വിക്കാനില്ല. അവരുടെ സ്വഭാവം ദുഷിച്ച്‌ മാംസാ 
ഹാരികളായ ഹിംസാശീലരാകുമെന്നേയുള്ളൂ. 
ഹിംസ, മോഷണം, വിശ്വാസവഞ്ചന, കള്ളം, 
കപടം മുതലായവകൊണ്ടു സമ്പാദിക്കുന്നതെല്ലാം 
അഭക്ഷ്യമാണ്‌. ആരോഗ്യം, രോഗനാശം, ബുദ്ധി, 
ബലം, പരാക്രമം, ആയുസ്സ്‌ എന്നിവയ്ക്കു വര്‍ദ്ധ 
നവുണ്ടാക്കുന്നതായ അരി, ഗോതമ്പ്‌, കായ്കനി 
കള്‍, കിഴങ്ങുകള്‍, പാല്‍, നെയ്യ്‌, മധുരം മുതലായവ 
ചേരേണ്ടപടി ചേര്‍ത്ത്‌ പാകം ചെയ്ത്‌ ഉചിതസമ 
യത്ത്‌ മിതമായി ഭക്ഷിക്കുന്നതെല്ലാം “ഭക്ഷ്യം 
തന്നെ. അവനവന്റെ രപകൃതിയ്ക്കു വിരുദ്ധമായ 
വികാരത്തെ ജനിപ്പിക്കുന്ന പദാര്‍ത്ഥങ്ങളെയെല്ലാം 
തൃജിക്കുന്നതും വിഹിതമായവയെ അതിനനുസ 
രിച്ച്‌ സ്വീകരിക്കുന്നതും അല്ലാത്തവയെ തൃജിക്കു 
ന്നതും ഭക്ഷ്യവിധിയില്‍ പെടുത്താം. 


ചോദ്യം: ഒരേ പാത്രത്തില്‍ നിന്ന്‌ ഉണ്ണുന്നത്‌ 
ശരിയോ തെറ്റോ? 


ഉത്തരം:- ദോഷകരമാണ്‌. രണ്ടുപേരുടെ സ്വഭാ 
വവും ശീലങ്ങളും പൊരുത്തമുള്ളതായിരിക്കുക 
യില്ല. കുഷ്ഠരോഗിയോടൊപ്പം ഭക്ഷിക്കുന്നതു 
കൊണ്ട്‌ രോഗമില്ലാത്തവന്റെ രക്തവും കൂടി ദുഷി 
ക്കുന്നതുപോലെ, ഒറ്റപ്പാര്തത്തില്‍ നിന്നുണ്ണു 
ന്നതും ദോഷമല്ലാതെ ഗുണമൊന്നും ചെയ്യുകയി 
ല്ല. അതുകൊണ്ട: 

നോച്ചിഷ്ടം കസ്ൃചിദുദ്യാന്നാദ്യാച്ചൈവ തഥാ 
ന്തരാ ന ചൈവാതൃശനം കുര്യാന്നചോച്ചിഷ്ടഃ 
ക്വചിദ്‌ ര്രജേത്‌ (മനു. 2. 56) 


സ്വന്തം ഉച്ഛിഷ്ടം മറ്റൊരാള്‍ക്കു കൊടുക്കു 
കയോ മറ്റൊരുവന്റെ പാത്രത്തില്‍ നിന്നു തിന്നു 
കയോ പാടില്ല. അമിതമായി ഭക്ഷിക്കരുത്‌. 
ഭക്ഷണം കഴിഞ്ഞ്‌, കൈയ്യും മുഖവും കഴുകാതെ 
അങ്ങുമിങ്ങും പോകയുമരുത്‌. 

ചോദ്യം:- “ഗുരോരുച്ചിഷ്ടഭോജനമ്‌ [1 
എന്ന വാകൃത്തിന്റെ അര്‍ഥം എന്താണ്‌? 

ഉത്തരം:- ഗുരുവിന്റെ ഭക്ഷണം കഴിഞ്ഞ്‌ ശേഷി 
ക്കുന്ന ശുദ്ധമായ ആഹാരം കഴിക്കണം എന്നാണ്‌ 
അര്‍ഥം. ഗുരുവിന്‌ നല്കിയതിനു ശേഷം മാത്രം 
ശിഷ്യന്‍ ഭക്ഷിക്കണം എന്നര്‍ഥം. 

ചോദ്യം:- ഉച്ചിഷ്ടമായതെല്ലാം നിഷിദ്ധമാ 
ണെങ്കില്‍ തേനിച്ചുകളുടെ ഉച്ഛചിഷ്ടമായ തേന്‍, 
പശുക്കുട്ടിയുടെ ഉച്ചിഷ്ടമായ പാല്‍, ഒരു 





14. പ്രാണതോഷിണി എന്ന പുസ്തകത്തില്‍നിന്ന്‌ 


203 





യാ സത്യാര്‍ത്ഥ്പ്പകാശം 


ആചാരാനാചാരങ്ങള്‍ - ഭക്ഷ്്യഠ - അഭക്ഷ്യം 





കബളം ഭക്ഷിച്ചുകഴിയുമ്പോള്‍ അവനവന്റെ 
തന്നെ ഉച്ചിഷ്ടമായിത്തീരുന്ന ചോറ്‌ ഇവ 
യൊന്നും ഭക്ഷിക്കരുതല്ലോ? 


ഉത്തരം:- ഉച്ഛിഷ്ടമെന്ന പേരേ തേനിനുള്ളൂു. 
വിവധാൌാഷധങ്ങളുടെ സത്തായ അതു സ്വീകാര്യ 
മാണ്‌. കിടാങ്ങള്‍ അകിട്ടില്‍ നിന്നും പുറത്തു വന്ന 
പാല്‍ മാത്രമേ കുടിക്കുന്നുള്ളു. ഉള്ളിലുള്ള പാല്‍ 
കുടിക്കുവാന്‍ കഴിയുകയില്ല. അതിനാല്‍ ഉച്ഛിഷ്ട 
മല്ല. എന്നാല്‍ കുട്ടി കുടിച്ചതിന്റെ ശേഷം ജലം 
കൊണ്ട്‌ അകിടു കഴുകി ശുദ്ധമായ പാത്രത്തില്‍ 
പാല്‍ കറന്നെടുക്കണം. ഒരുവന്റെ ഉച്ഛിഷ്ടം 
അവന്‍ യാതൊരു വികാരവും ഉണ്ടാക്കുന്നില്ല, 
അന്യന്റെ ഉച്ഛിഷ്ഠം ഭക്ഷിക്കരുതെന്നത്‌ സ്വാഭാ 
വികമാണ്‌. അന്യന്റെ മലമൂ്രങ്ങളെ സ്പര്‍ശിക്കു 
ന്നതിലുള്ളിടത്തോളം വെറുപ്പ്‌ അവനവന്റെ മുഖം, 
മൂക്ക്‌, ചെവി, കണ്ണ്‌, ഉപസ്ഥം, ഗുഹ്യേന്ദ്രിയങ്ങള്‍ 
എന്നിവയില്‍ നിന്നുണ്ടാകുന്ന മലമൂധ്രാദികളെ 
സ്പര്‍ശിക്കുന്നതില്‍ ഉണ്ടാകുന്നില്ല. അതിനാല്‍ 
അതു സൃഷ്ടിക്രമത്തിനു വിപരീതമായിട്ടുള്ളത 
ല്ലെന്നു സിദ്ധിക്കുന്നു. മറ്റൊരുവന്റെ ഉച്ഛിഷ്ടം- 
എച്ചില്‍- ഭക്ഷിക്കാതിരിക്കുന്നതുതന്നെയാണ്‌ മനു 
ഷ്യര്‍ക്കെല്ലാം ഉചിതം. 


ചോദ്യം:- കൊള്ളാം! ഭാര്യാഭര്‍ത്താക്കന്മാരും 
പരസ്പരം ഉച്ചിഷ്ടം ഭക്ഷിക്കരുതെന്നാണോ? 


ഉത്തരം:- പാടില്ല. എന്തെന്നാല്‍ അവരുടെയും 
ശരീരസ്വഭാവം ഭിന്നമാണ്‌. 


ചോദ്യം:- ഒന്നു ചോദിക്കട്ടെ! ഏതു മനു 
ഷ്യന്‍ ഉണ്ടാക്കിയതായാലും അതു ഭക്ഷിക്കുന്ന 
തിലെന്താണ്‌ തെറ്റ്‌? ര്രാഹ്മണന്‍ മുതല്‍ 
ചണ്ഡാളന്‍ വരെയുള്ളവരുടെ ശരീരം എല്ലും 
മാംസവും തൊലിയും കൊണ്ടുണ്ടാക്കിയതാണ്‌. 
ര്രാഹ്മണന്റെ ശരീരത്തിലുള്ളതരം ചോര തന്നെ 
യാണ്‌ ചണ്ഡാളാദികളുടെ ശരീരത്തിലുമുള്ള 
ത്‌. എങ്കില്‍പിന്നെ ഏതു മനുഷ്യന്‍ പാകം 
ചെയ്തതായാലും ഭക്ഷിക്കുന്നതില്‍ എന്താണു 
തെറ്റ്‌? 

ഉത്തരം:- തെറ്റുണ്ട്‌. ഉത്തമ പദാര്‍ത്ഥങ്ങള്‍ 
ഭക്ഷിക്കുന്ന ബ്രാഹ്മണരുടെ ശരീരത്തില്‍ ദുര്‍ഗ 
ന്ധാദി ദോഷങ്ങളില്ലാത്ത രജോവീര്യങ്ങള്‍ ഉണ്ടാ 
കുന്നതുപോലെ ചണ്ഡാളാദി സ്ര്രീപുരുഷന്മാ 
രില്‍ ഉണ്ടാകുന്നില്ല. ചണ്ഡാളന്റെ ശരീരം ദുര്‍ഗ 
ന്ധപരമാണുക്കളെക്കൊണ്ടു നിറഞ്ഞിരിക്കുന്നു. 
ര്രാഹ്മണാദികളുടെ ശരീരം അങ്ങനെയുള്ളത 
ല. അതിനാല്‍ ബ്രാഹ്മണാദി ശ്രേഷ്ഠജാതികള്‍ 


പാകം ചെയ്തതു ഭക്ഷിക്കാവുന്നതാണ്‌. തോട്ടി 
കളും, അറവുകാരും, പാകം ചെയ്തത്‌ അഭ 
ക്ഷ്യമാണ്‌. “അമ്മ, ശ്വശ്രു, സഹോദരി, പുതി, 
പുര്രഭാര്യ എന്നിവരുടെയെല്ലാം ശരീരം ചര്‍മ്മം 
കൊണ്ടുണ്ടാക്കിയതുപോലെ ചര്‍മ്മം കൊണ്ടുണ്ടാ 
ക്കിയതാണ്‌ അവനവന്റെ ഭാര്യയുടെ ശരീരവും. 
അതുകൊണ്ടു നിങ്ങള്‍ ഭാര്യയോടു പെരുമാറുന്ന 
തുപോലെ അമ്മയോടും മറ്റും പെരുമാറുമോ?” 
എന്ന്‌ ആരെങ്കിലും ചോദിച്ചാല്‍ നിങ്ങള്‍ക്കു തല 
താഴ്ത്തി മിണ്ടാതിരിക്കേണ്ടി വരുമല്ലോ. ഉത്തമ 
മായ അന്നം തൊട്ടുഭക്ഷിക്കുന്നതുപോലെ നാറു 
ന്നവയും ഭക്ഷിക്കുമോ? മലവും ഭക്ഷിക്കുമോ? 
അങ്ങനെയുള്ളവരും ഉണ്ടായിരിക്കുമോ? 


ചോദ്യം:- പശുവിന്റെ ചാണകം കൊണ്ടു 
മെഴുകുന്നതുപോലെ നിങ്ങള്‍ സ്വന്തം മലം 
കൊണ്ടു മെഴുകാതിരിക്കുന്നതെന്ത്‌? ചാണകം 
കൊണ്ടു മെഴുകിയ സ്ഥലത്തു പോകുമ്പോള്‍ 
അവിടെ അശുദ്ധമാകാത്തതും എന്തുകൊണ്ട്‌? 

ഉത്തരം:- മനുഷ്യന്റെ മലത്തിന്റേതുപോലുള്ള 
ദുര്‍ഗന്ധം പശുവിന്റെ ചാണകത്തിനില്ല. ചാണകം 
സ്നിഗ്ദ്ധമായതു കൊണ്ട്‌ വേഗത്തില്‍ ഇളകു 
കയോ വസ്ത്രങ്ങള്‍ മുഷിയുകയോ വസ്ര്‍്രങ്ങ 
ളില്‍ ചളി പറ്റുകയോ ചെയ്യുന്നില്ല. മണ്ണുകൊണ്ടു 
മാലിന്യം ഉണ്ടാകുന്നതുപോലെ ഉണങ്ങിയ 
ചാണകം കൊണ്ടുണ്ടാകുന്നില്ല. മണ്ണും ചാണ 
കവും കൂടിച്ചേര്‍ത്തുണ്ടാക്കിയ സ്ഥലം മനോഹര 
മാണ്‌. പാകം ചെയ്യുന്ന സ്ഥലത്തിരുന്നു ഭക്ഷണം 
കഴിക്കുകയും മറ്റും ചെയ്യുന്നതുകൊണ്ടു അവിടെ 
നെയ്യ്‌, അരിപ്പൊടി, എച്ചില്‍ എന്നിവയെല്ലാം വീഴു 
ന്നു. അതുകൊണ്ട്‌ ഈച്ച, ഉറുമ്പ്‌, മുതലായവ 
യെല്ലാം ഇര തേടാന്‍ അവിടെ വന്നുകൂടുന്നു. 
അവിടെ ദിവസം തോറും അടിച്ചുതളിച്ചു മെഴുകി 
വൃത്തിയാക്കി വെച്ചില്ലെങ്കില്‍ ആ സ്ഥം കക്കൂസ്സു 
പോലായിത്തീരും. അതിനാല്‍ ദിവസംതോറും 
ചൂല്‍കൊണ്ടടിച്ച്‌, ചാണകവും മണ്ണും കൂട്ടി 
ച്ചേര്‍ത്തു മെഴുകി വൃത്തിയാക്കി വെക്കണം, വലിയ 
വീടാണെങ്കില്‍ വെള്ളംകൊണ്ടു കഴുകി വൃത്തി 
യാക്കണം, ഇങ്ങനെ ചെയ്താല്‍ മുമ്പു പറഞ്ഞ 
ദോഷങ്ങള്‍ ഉണ്ടാവുകയില്ല. വലിയ സായ്പ്പന്മാ 
രുടെ അടുക്കളയില്‍ ഒരിടത്തു കരി, വേറൊരി 
ടത്തു ചാരം, മറ്റൊരിടത്തു വിറക്‌, ഒരു ദിക്കില്‍ 
ഒരു ഉടഞ്ഞ കുടം, ഒരിടത്തു എച്ചില്‍ പാഠ്രതം, 
മറ്റൊരു മൂലയ്ക്ക്‌ എല്ലിന്‍ കഷണങ്ങള്‍ ഇവ 
യെല്ലാം കിടക്കുന്നുണ്ടാവും. ഈച്ചയുടെ കഥ 
യെന്തു പറയാന്‍! യോഗ്യന്മാരാരെങ്കിലും അവിടെ 


204 


പത്താം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പ്പകാശം 4൭ 





ചെന്നിരുന്നാല്‍ ഓക്കാനിക്കും. ആ ഒടിക്കുഴിക്കു 
തുല്യം അതേ കാണു. ചാണകം മെഴുകുന്നതില്‍ 
ദോഷമുണ്ടെങ്കില്‍ അടുപ്പില്‍ ചാണകവരളിയിട്ട്‌ 
തീ കത്തിക്കുന്നതും ചുമരെഴുതുകയും വരളിത്തീ 
കൊണ്ട്‌ ഹുക്ക വലിക്കുകയും ചെയ്യുന്നതുകൊണ്ട്‌ 
സായ്പ്പിന്റെ ഭോജനസ്ഥാനവും അശുദ്ധമാവുക 
യില്ലേ?” എന്ന ചോദിക്കേണ്ടതാണ്‌. അല്ലെങ്കിലും 
സംശയിക്കാനില്ല. 


ചോദ്യം:- അകത്തിരുന്ന്‌ ഭക്ഷിക്കുന്നതോ 
പുറത്തിരുന്നു ഭക്ഷിക്കുന്നതോ നല്ലത്‌? 

ഉത്തരം:- നല്ലതും, രമണീയവും സുന്ദരവുമായ 
സ്ഥാനം എവിടെയായിരുന്നാലും അവിടെയിരുന്ന്‌ 
ഭക്ഷിക്കണം. ആവശ്യം വരുമ്പോള്‍ യുദ്ധത്തിലും 
മറ്റും കുതിരപ്പുറത്തോ, വാഹനത്തിലിരുന്നോ, 
നിന്നോ ഭക്ഷിക്കുന്നത്‌ ഉചിതമാണ്‌, 


ചോദ്യം:- സ്വയം പാകം ചെയ്തത്‌ ഭക്ഷിക്ക 
ണം, അന്യന്‍ പാകം ചെയ്തതരുത്‌ അല്ലേഃ 


ഉത്തരം:- ശ്രേഷ്ഠന്മാര്‍ ശുദ്ധമായി പാകം 
ചെയ്തത്‌ അവര്‍ അന്യോന്യം വിളമ്പി ഭക്ഷിക്കു 
ന്നതില്‍ ഒരു ദോഷവും ഇല്ല. ര്രാഹ്ണാദിവര്‍ണ 
ങ്ങളിലുടെ സ്ര്രീപുരുഷന്മാര്‍ അടുക്കള വയ്ക്കാ 
നും, പാരരതം കഴുകാനും നടന്നാല്‍ വിദ്യാദി 
ശ്രേഷ്ഠഗുണങ്ങള്‍ ഒരിക്കലും അഭിവൃദ്ധിപ്പെടുക 
യില്ല. യുധിഷ്ഠിരമഹാരാജാവു നടത്തിയ രാജസൂ 
യയാഗത്തില്‍ ഭൂഗോളത്തിലുള്ള സകല രാജാക്ക 
ന്മാരും ജൂഷിമാരും മഹര്‍ഷിമാരും പങ്കെടുത്തു. 
അവരെല്ലാവരും ഒറ്റ അടുക്കളയില്‍ നിന്നാണ്‌ 
ഭക്ഷിച്ചിരുന്നത്‌. (ര്രിസ്തുമതം, ഇസ്ലാം, മുതലായ 
മതവിഭാഗങ്ങള്‍ വന്നതോടു കൂടിയാണ്‌ വൈരവും 
വിരോധവും ഉണ്ടായത്‌) മദ്യവും ഗോമാംസാദി 
കളും കുടിക്കാനും തിന്നാനും അവര്‍ ആരംഭിച്ച 
തോടുകൂടി ഭക്ഷണാദികാര്യങ്ങളിലും അഭിപ്രാ 
യവ്ൃത്യാസമുണ്ടായി. കാബൂള്‍, കന്ധാര്‍, ഈറാന്‍, 
അമേരിക്ക, യൂറോപ്പ്‌ മുതലായ രാജ്യങ്ങളിലെ രാജ 
കുമാരിമാരായ ഗാന്ധാരി, മാദ്രി, ഉലോപി മുത 
ലായവരെ ആര്യവര്‍ത്തത്തിലെ രാജാക്കന്മാര്‍ 
വിവാഹം കഴിച്ച്‌ ബന്ധമുറപ്പിച്ചിരുന്നു. ശകുനിയും 
മറ്റും കാരവ-പാണ്ഡവരോടൊപ്പം ഭക്ഷണം കഴി 
ച്ചിരുന്നു. അവര്‍ തമ്മില്‍ തല്ലിയതേയില്ല. അക്കാ 
ലത്തു വേദപ്രതിപാദിതമായ ഒരൊറ്റ മതം മാത്രമേ 
ഭൂലോകത്തിലുണ്ടായിരുന്നുള്ളൂ. അതില്‍ എല്ലാ 
വര്‍ക്കും നിഷ്ഠയുണ്ടായിരുന്നു. ഒരുവന്റെ സുഖ 
ദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളും തന്റേതിനു തുല്യ 
മായി അന്നവര്‍ ഗണിച്ചിരുന്നു. അന്നു ഭൂമിയില്‍ 
സൌഖ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ വിവധ 


മതങ്ങളുണ്ടാകയാല്‍ അതിനനുസരിച്ച്‌ ദുഃഖവും 
വിരോധവും വര്‍ദ്ധിച്ചു അവയെ നിവാരണം 
ചെയ്യേണ്ടത്‌ ബുദ്ധിമാന്മാരുടെ കടമയാണ്‌. ഈശ്വ 
രന്‍ സത്യത്തിന്റെ കണിക ഏവരുടെയും ഹൃദയ 
ത്തില്‍ അങ്കുരിപ്പിച്ച്‌ മിഥ്യാമതങ്ങളെ പ്രളയത്തില്‍ 
ഒഴുക്കട്ടെ. ഇതിനേപ്പറ്റി വിദ്വാന്മാരെല്ലാം വിരോധം 
വെടിഞ്ഞ്‌ ചിന്തിച്ച്‌, ആനന്ദവര്‍ദ്ധനവുണ്ടാക്കട്ടെ. 


ആചാരം അനാചാരം ഭക്ഷ്യാഭക്ഷ്യങ്ങള്‍ എന്നി 
വയെപ്പറ്റി ഇങ്ങനെ സ്വല്‍പം എഴുതി. ഈ ഗ്രന്ഥ 
ത്തിന്റെ പൂര്‍വ്വാര്‍ദ്ധം ഈ പത്താം സമുല്ലാസ 
ത്തോടുകൂടി പൂര്‍ണ്ണമായി. ഈ സമുല്ലാസങ്ങളില്‍ 
സവിസ്തരമായി ഖണ്ഡനമാണ്‌ഡനങ്ങള്‍ 
ചെയ്തിട്ടില്ല. മനുഷ്യര്‍ക്ക്‌, സത്യവും അസത്യവും 
വേര്‍തിരിച്ചറിയുന്നതില്‍ അല്പമെങ്കിലും കഴിവു 
ണ്ടാകുന്നതുവരെ സ്ഥൂലവും സൂക്ഷ്മവുമായ 
ഖണ്‍ഡനങ്ങളുടെ ആവശ്യവും അര്‍ഥവും ഗ്രഹി 
ക്കുവാന്‍ ശക്തിയുണ്ടാവുകയില്ലെന്നതാണ്‌ കാര 
ണം. എല്ലാവര്‍ക്കും സതൃശിക്ഷണമെന്തെന്ന്‌ 
ഒന്നാമത്‌ ഉപദേശിച്ചതിനു ശേഷം നാലു സമു 
ല്ലാസങ്ങളടങ്ങിയ ഉത്തരാര്‍ദ്ധത്തില്‍ വിസ്തൃത 
മായി ഖണ്ഡനമണ്ഡാനങ്ങള്‍ ചെയ്യാം. ആ 
നാലില്‍ ഒന്നാമത്തേതില്‍ ആര്യാവര്‍ത്തത്തിലെ 
വിവിധമതങ്ങള്‍ രണ്ടാമത്തേതില്‍ ജൈനികളുടെ 
മതം, മൂന്നാമത്തേതില്‍ ക്രിസ്തുമതം നാലാമ 
ത്തേതില്‍ ഇസ്ലാംമതം എന്നിവയുടെ ഖണ്ഡന 
മാനങ്ങള്‍ എഴുതിയതിനു ശേഷം പതിനാലാ 
മത്തെ സമുല്ലാസത്തിന്റെ അവസാനത്തില്‍ സ്വമ 
തവും വെളിവാക്കാം. വിശദമായ ഖണ്ഡനവും 
മണ്ഡനവും കാണ്മാന്‍ ആഗ്രഹമുള്ളവര്‍ ഈ 
നാലു സമുല്ലാസങ്ങളും നോക്കേണ്ടതാണ്‌. 


കഴിഞ്ഞ പത്ത്‌ സമുല്ലാസങ്ങളില്‍ അവിടവിടെ 
സാമാന്യമായി ചില ഖണ്‍്ഡനമാണ്ഡനങ്ങള്‍ 
ചെയ്തിട്ടില്ലെന്ന്‌ അര്‍ത്ഥമില്ല. ഈ പതിനാലു സമു 
ല്ലാസങ്ങളും പക്ഷം പിടിക്കാതെ ന്യായദൃഷ്ടി 
യോടെ നോക്കുന്ന പക്ഷം അയാളുടെ ആത്മാ 
വില്‍ സത്യത്തിന്റെ അര്‍ഥം പ്രകാശിച്ച്‌ ആനന്ദം 
സ്ഫുരിക്കുന്നതാണ്‌. ശാഠ്യം, ദുരാഗ്രഹം, 
ഈര്‍ഷ്യ എന്നിവയോടെ നോക്കുകയോ, 
കേള്‍ക്കുകയോ ചെയ്താല്‍ ഈ ഗ്രന്ഥത്തിന്റെ 
അഭിപ്രായം യതാര്‍ത്ഥമായി ഗ്രഹിക്കുവാന്‍ വളരെ 
കഠിനമാണ്‌. 


ഈ ഗ്രന്ഥത്തിന്റെ അഭിപ്രായമെന്തെന്ന്‌ 
യഥാര്‍ഥമായി ചിന്തിക്കാതെയിരുന്നാല്‍ കാര്യം 
രരഹിക്കാനാകാതെ കുഴങ്ങിപ്പോയേക്കാം. 
സത്യവും അസത്യവും നിര്‍ണയിച്ച്‌ സത്യത്തെ 


205 


ക 





റു 
[ര സത്യാര്‍ത്ഥപ്രകാശം ആചാരാനാചാരങ്ങള്‍ - ഭക്ഷ്്യഠ - അഭക്ഷ്യം 





സ്വീകരിക്കുകയും അസത്യത്തെ തൃജിക്കുകയും 
ചെയ്ത്‌ പരമാനന്ദത്തെ പ്രാപിക്കുകയാണ്‌ വിദ്വാ 
ന്മാരുടെ കര്‍ത്തവ്യം. അത്തരം ഗുണഗ്രാഹികളാ 
ണ്‌, വിദ്വാന്മരായി ധര്‍മ-അര്‍ഥ-കാമ-മോക്ഷങ്ങളാ 
കുന്ന ഫലങ്ങള്‍ നേടി പ്രസന്നരായി വര്‍ത്തിക്കു 
ന്നത്‌. 
ശ്രീമദയാനന്ദസ്വാമികള്‍ രചിച്ച 
സത്യാര്‍ത്ഥപ്രകാശത്തിലെ 
ആചാരാനാചാര ഭക്ഷ്യാഭക്ഷ്യ വിഷയങ്ങളെ 
പ്രതിപാദിക്കുന്ന പത്താം സമുല്ലാസം 
കഴിഞ്ഞു. 


(പൂുര്‍വാര്‍ദ്ധം സമ്പൂര്‍ണം) 


200 


0, 


ഉത്തരാര്‍ദ്ധം 





ഉത്തരാര്‍ദ്ധം 
അനുഭൂമിക രണ്ട്‌ 


അയ്യായിരം കൊല്ലങ്ങള്‍ക്കു മുമ്പു വേദമതമ 
ല്ലാതെ മറ്റൊരു മതവും ഇല്ലായിരുന്നെന്നു തീര്‍ച്ച 
യാണ്‌. വേദോക്തമായതെല്ലാം വിദ്യാവിരുദ്ധമല്ലാ 
ത്തതാണ്‌. വേദങ്ങളുടെ പ്രചാരം നിലച്ചത്‌ മഹാ 
ഭാരതയുദ്ധം നിമിത്തമായിരുന്നു. വേദപ്രചാരം 
നിലച്ചപ്പോള്‍ അവിദ്യയുടെ ഇരുട്ട്‌ ലോകത്തില്‍ 
വ്യാപിച്ചു. മനുഷ്യര്‍ക്ക്‌ ബുദ്ധിഭ്രമം പിടിപെട്ടതു 
പോലെയായി. അവര്‍ തോന്നുംപടി മതങ്ങള്‍ പ്രച 
രിപ്പിച്ചു. അത്തരം മതങ്ങളില്‍ ഏറ്റവും വേദവിരു 
ദ്ധങ്ങളായ നാലു മതങ്ങള്‍-പുരാണമതം, ജൈന 
മതം, ക്രിസ്തുമതം, മുഹമ്മദുമതം എന്നിവ-സര്‍വ 
മതങ്ങളുടെയും മൂലമാണ്‌. അവ ഒന്നിനുപിറകേ 
ഓരോന്നായി നടപ്പിലായി. ഇവ നാലിന്റേയും പിരി 
വുകള്‍ ആയിരത്തില്‍ കുറയുകയില്ല. ഈ മത 
ക്കാര്‍ക്കും അവരുടെ ശിഷ്യന്മാര്‍ക്കും മറ്റെല്ലാ 
വര്‍ക്കും, സത്യാസത്യ നിര്‍ണ്ണയം ചെയ്യുവാന്‍ 
അന്യോന്യം വലിയ പരിശ്രമം ഉണ്ടാകാതിരിക്കു 
ന്നതിനുവേണ്ടിയാണ്‌ ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്‌. 

സത്യമതത്തിന്റെ മണ്ഡനവും അസത്യത്തിന്റെ 
ഖണ്ഡനവും എഴുതിയിരിക്കുന്നതിന്റെ ര്രയോ 
ജനം എല്ലാവര്‍ക്കും അവബോഗിപ്പിച്ചു കൊടുക്കു 
കയെന്നതു തന്നെയത്രേ. എന്റെ ബുദ്ധി, പഠിപ്പ്‌, 
ഈ നാലു മതങ്ങളുടേയും മൂലഗ്രന്ഥങ്ങള്‍ 
നോക്കിയുണ്ടാക്കിയ അറിവ്‌, എന്നിവയനുസരിച്ച്‌ 
എല്ലാവരുടേയും സമക്ഷം കാര്യങ്ങള്‍ പറയുന്നത്‌ 
നന്നായിരിക്കുമെന്ന്‌ ഞാന്‍ മനസ്സിലാക്കുന്നു. മറ 
ച്ചുവച്ച അറിവിന്റെ പുനര്‍ലബ്ധി സാധാരണജല്ല. 
പക്ഷപാതം വെടിഞ്ഞ്‌ ഇതു നോക്കുന്നപക്ഷം 
സത്യവും അസത്ൃയവുമായ മതങ്ങള്‍ ഏവര്‍ക്കും 
അറിവാകും പിന്നീട്‌ ഓരോരുത്തരുടേയും 
അറിവും ബോധവും അനുസരിച്ച്‌ സത്യമതത്തെ 
കൊള്ളാനും അസത്യമതത്തെ തള്ളാനും കഴിയു 
ന്നതാണ്‌. 

പതിനൊന്നാം സമുല്ലാസത്തില്‍ പുരാണാദി 
ഗ്രന്ഥങ്ങള്‍ മുഖേന ശാഖോപശാഖാരൂപത്തില്‍ 
ആര്യവര്‍ത്തത്തില്‍ പ്രചരിച്ചിട്ടുളള മതങ്ങളുടെ 
സംക്ഷിപ്തമായ ഗുണദോഷ വിചിന്തനം കാണാം. 


എന്റെ ഈ പ്രവൃത്തി ഉപകാരപ്രദമല്ലെന്നു കരു 
തുന്നപക്ഷം വിരോധിക്കയുമരുത്. എന്തെന്നാല്‍, 
എന്റെ താത്പര്യം ആര്‍ക്കെങ്കിലും ഹാനിയുണ്ടാ 
ക്കുകയോ ആരെയെങ്കിലും വിരോധിക്കുകയോ 
അല്ല; സത്യാസത്യനിര്‍ണ്ണയം ചെയ്യുകയും ചെയ്യി 
ക്കുകയും മാര്രതമാണ്‌. എല്ലാവരും ന്യായദൃഷ്ടി 
യോടെ വര്‍ത്തിക്കുന്നതുതന്നെയാണ്‌ അങ്ങേയറ്റം 
ഉചിതം. മനുഷ്യ ജന്മം ലഭിക്കുന്നത്‌ സത്യവും 
അസത്യവും നിര്‍ണ്ണയിക്കുന്നതിനും നിര്‍ണ്ണയിപ്പി 
ക്കുന്നതിനുമാണ്‌. വാദവിവാദം നടത്തുന്നതിനോ 
വിരോധിക്കുന്നതിനോ അല്ല. മതമതാന്തരങ്ങള്‍ 
തമ്മിലുള്ള വാദവിവാദങ്ങള്‍ നിമിത്തം ലോക 
ത്തില്‍ എന്തെല്ലാം അനിഷ്ട ഫലങ്ങളുണ്ടായിട്ടു 
ണ്ടെന്നും, ഉണ്ടാകുന്നെന്നും ഉണ്ടാകുമെന്നും 
പക്ഷപാതരഹിതരായ വിദ്വജ്ജനങ്ങള്‍ക്കറിയാം. 

മനുഷ്യവര്‍ഗ്ഗത്തില്‍ മിഥ്യാമതമതാന്തരങ്ങള്‍ 
തമ്മിലുള്ള വിരുദ്ധവാദങ്ങള്‍ ഇല്ലാതാകുന്നതു 
വരെ പരസ്പരം ആനന്ദം ഉണ്ടാവുകയേ ഇല്ല. മനു 
ഷ്യരായ നാമെല്ലാം, വിശേഷിച്ച്‌ വിദ്വാന്മാരും, 
ഈര്‍ഷ്യയും ദ്വേഷവും വെടിഞ്ഞ്‌ സത്യവും അസ 
ത്യവും നിര്‍ണ്ണയിച്ച്‌ സത്യത്തെ ഗ്രഹിക്കുകയും 
അസത്യത്തെ തൃജിക്കയും, അതിനു മറ്റുള്ളവരെ 
പ്രേരിപ്പിക്കുകയും ചെയ്താല്‍ നമുക്ക്‌ ഇക്കാര്യം 
അസാധ്യമല്ല. 

എല്ലാവരേയും വിരോധജാലത്തില്‍ കുടുക്കി 
യിട്ടിരിക്കുന്നത്‌ മതവിദ്വാന്മാര്‍ തമ്മിലുള്ള 
വിരോധം നിമിത്തമാണെന്നതില്‍ സംശയം 
വേണ്ട. ഇവര്‍ തന്‍കാര്യം വിട്ടിട്ട സര്‍വജനനന്മ 
ലാക്കാക്കുകയാണെങ്കില്‍ ഉടനടി ഐകമത്യം 
ഉണ്ടാകും. അതുനേടുവാനുള്ള ഉപായം ഈ 
ഗ്രന്ഥാവസാനത്തില്‍ എഴുതാം. ഒരേ മതത്തില്‍ 
പ്രവര്‍ത്തിക്കുവാനുള്ള ഉത്സാഹം സര്‍വശക്തിമാ 
നായ പരമാത്മാവ്‌ എല്ലാവരുടേയും ആത്മാവില്‍ 
പ്രകാശിപ്പിക്കുമാറാകട്ടെ. 


ബുദ്ധിമാന്മാരില്‍ ശ്രേഷ്ഠരായവരോട്‌ 
കൂടുതല്‍ വിസ്തരിക്കുന്നില്ല. 





[ 


പതിനൊന്നാം സമുല്ലാസം 


സത്ധ്യാര്‍ത്ഥപ്രകാശം 


അഥ ആര്യാവര്‍ത്തീയ മതഖണ്‍്ഡനമണണ്‍്ഡനേ വിധാസ്യാമഃ 
ഇനി ആര്യാവര്‍ത്തത്തിലെ മതങ്ങളുടെ ഖണ്‍ഡന മണ്‍ഡനങ്ങള്‍ ചെയ്യാം. 


ഇനി ആര്യാവര്‍ത്ത ദേശനിവാസികളായ 
ശ്രേഷ്ഠജനങ്ങളുടെ മതങ്ങളെപ്പറ്റി പ്രതികൂലവും 
അനുകുലവുമായി ചര്‍ച്ചചെയ്യാം. ഈ ആര്യാ 
വര്‍ത്ത ദേശത്തിനു തുല്യമായി മറ്റൊരു ദേശം 
ലോകത്തിലില്ല. അതിനാലാണ്‌, ഈ നാടിനെ 
സുവര്‍ണഭൂമി എന്നു പറയുന്നത്‌. ഈ നാട്ടിലാണ്‌ 
സ്വര്‍ണം, രത്നം മുതലായവ ഉത്പാദിപ്പിക്കുന്ന 
ത്‌. തന്നിമിത്തമാണ്‌ ആര്യന്മാര്‍ സൃഷ്ടിയുടെ തുട 
ക്കത്തില്‍ ഇവിടെ വന്നു പാര്‍ത്തത്‌. സൃഷ്ടിവി 
ഷയത്തെപ്പറ്റി പറഞ്ഞപ്പോള്‍ ആര്യന്‍ എന്നത്‌ 
ശ്രേഷ്ഠന്മാരുടെ പേരാണെന്നു പറഞ്ഞു. " ആര്യ 
ന്മാരല്ലാത്തവരുടെ പേര്‍ ദസ്യു എന്നാണ്‌. 


പാരസമണി - ഭാരതം 


ലോകത്തിലുള്ള ദേശങ്ങളെല്ലാം ഈ ദേശത്തെ 
പുകഴ്ത്തുന്നു. അവര്‍ വിചാരിക്കുന്നതിങ്ങനെ 
യാണ്‌:- പാരസമണി: “യെന്നൊരു രത്നക്കല്ലിനെ 
പ്പറ്റി കേട്ടിട്ടുണ്ട്‌. പക്ഷേ അത്‌ ഇല്ലാത്തതാണ്‌ 
യഥാര്‍ഥ പാരസമണി ആര്യാവര്‍ത്തദേശമാണ്‌, 
ഇവിടെ വരുന്ന ദരിദ്രരായ വിദേശികള്‍ പാരസ 
മണി തൊട്ട ലോഹം പോലെ സ്വര്‍ണമായി, അതാ 
യത്‌ സമ്പന്നരായി മാറുന്നു. 


സൃഷ്ടികാലം മുതല്‍ അയ്യായിരം കൊല്ലം 
മുമ്പു വരെ, ലോകത്തിലെ സാര്‍വഭാഈമന്മാര്‍ 
അഥവാ സര്‍വാധികാരികളായ ച്രക്രവര്‍ത്തിമാര്‍ 





1. സമുല്ലാസം 8. പേജ്‌ ................... (351, 353.) 
2. തൊട്ട ലോഹമെല്ലാം പൊന്നാക്കുന്ന 
സങ്കല്പമാത്രമായ ഒരുരത്നം. 


ആര്യന്മാരായിരുന്നു. ഇതരദേശങ്ങളില്‍ സാമന്ത 
രാജാക്കന്മാര്‍ മാത്രമാണുണ്ടായിരുന്നത്‌. കൌരവ 
പാണ്ഡവരുടെ കാലം വരെ ഇവിടുത്തെ ഭരണ 
ത്തിലും അധീനതയിലുമാണ്‌ ലോകത്തിലെ രാജാ 
ക്കന്മാരും പ്രജകളും കഴിഞ്ഞിരുന്നത്‌. സൃഷ്ടി 
യുടെ ആദിയില്‍ ഉണ്ടായ “ മനുസ്മൃതിയിലെ 
വാക്യം ഇതിനു പ്രമാണമാണ്‌. 


“ഏതദ്ദേശപ്രസുതസ്ധയ സകാശാദ്രഗ്രജന്മനഃ 
സ്വം സ്വം ചരിത്രം ശിക്ഷേരന്‍ പൃഥിവ്യാം സര്‍വ 
മാനവാഃ” (മനു. 2.20) 

ഈ ആര്യാവര്‍ത്തദേശത്തില്‍ ജനിച്ച ര്രാഹ്മ 
ണരില്‍-വിദ്വാന്മാരില്‍-- നിന്നുതന്നെ ലോകത്തിലു 
ളള മനുഷ്യര്‍-(്രാഹ്മണര്‍, ക്ഷ്രതിയര്‍, വൈശ്യര്‍, 
ശൂദ്രര്‍, ദസ്ധ്യുക്കള്‍, മ്ശേച്ഛര്‍ മുതലായവരെല്ലാം അവ 





3. ഇത്‌ ഭാരതീയ ചരിത്രത്തില്‍നിന്ന്‌ തെളിയുന്നു. 
മനുവിനുശേഷം ശിഷ്യരായ ഭൃഗു. നാരദന്‍ 
മുതലായവര്‍ മാനവ ധര്‍മ്മശാസ്ത്രം പരിഷ്ക്കരിച്ചി 
ട്ടുണ്ട്‌. ഇന്നത്തെ മനുസ്മൃതിയില്‍ “ഇതി മാനവേ ധര്‍മ 
ശാസ്ത്രേ ഭൃഗുപ്രോക്തായാം സംഹിതായാഥ്‌” 

(ഭൃഗു പ്രോക്തമായ മാനവ ധര്‍മശാസ്ത്ര സംഹിത 
യില്‍) എന്നു കാണുന്നു. ഭൃഗുവിനുശേഷം ഏറ്റവും 
കുറഞ്ഞത്‌ രണ്ടുതവണയെങ്കിലും മനസ്മൃതി പരി 
ഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്‌. ഈ പരിഷ്കര്‍ത്താക്കളുടെ 
പേരും അജ്ഞാതമാണ്‌. ഈ സ്മൃതിയില്‍ രാജ 
ധര്‍മ്മം മാത്രമേ പ്രവചിച്ചിട്ടുള്ളൂ. ഇതിന്നും ലഭ്യമാ 
ണ്‌. പാശ്ചാത്യരും അവരുടെ അനുഗാമികളും മനു 
സ്മൃതിയുടെ കാലഘട്ടം ക്രി.പി. മൂന്നാം നൂറ്റാണ്ടെന്നു 
ഗണിക്കുന്നത്‌ ഈ പ്രക്ഷിപ്ത ശ്ലോകങ്ങളെ ആധാര 
മാക്കിയാണ്‌. ഇത്‌ ഭാരതീയ ഇതിഹാസത്തിനു 
വിരുദ്ധമാണ്‌. 





[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





നവനു യോജിച്ച വിദ്യയും, സ്വഭാവസംബന്ധി 
യായ ശിക്ഷണവും, വിദ്യാഭ്യാസവും ഗ്രഹിച്ചുകൊ 
ള്ളണം. 

യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജസൂയ 
യജ്ഞപര്യന്തവും മഹാഭാരത യുദ്ധം വരെയും 
എല്ലാരാജ്യങ്ങളും ഇവിടുത്തെ അധീനത്തിലായി 
രുന്നു. ചൈനയിലെ ഭഗദത്തന്‍, അമേരിക്കയിലെ 
ബ്രഭുവാഹനന്‍, യൂറോപ്പിലെ വിഡാലാക്ഷന്‍ 
അഥവാ പൂച്ചക്കണ്ണന്‍, യവനനെന്നു പറയപ്പെട്ട 
യൂനാന്‍, ഇറാനിലെ ശല്യര്‍ മുതലായ രാജാക്ക 
ന്മാരെല്ലാം രാജസൂയ യജ്ഞത്തിലും മഹാഭാരത 
യുദ്ധത്തിലും ആജ്ഞാനുസരണം പങ്കെടുത്തിരു 
ന്നു. രഘുവംശക്കാര്‍ ഭരിച്ചു വന്നപ്പോള്‍ രാവണന്‍ 
ഇവിടുത്തെ അധീനതയിലായി രുന്നു. ശ്രീരാമന്റെ 
കാലത്ത്‌ വിരുദ്ധമായി പ്രവര്‍ത്തിച്ചതിന്‌ ശിക്ഷ 
നല്‍കി രാജ്യം കീഴടക്കി വിഭീഷണനെ രാജാവാ 
ക്കിയതാണ്‌. 


അധാഃപതന കാരണം 


സ്വയംഭുവ രാജാവു മുതല്‍ പാണ്ഡവര്‍ വരെ 
ആര്യന്മാരുടെ സാമ്രാജ്യം നിലനിന്നു. അതിനു 
ശേഷം പരസ്പരവിരോധത്താല്‍ പോരാടി നശി 
ച്ചു. എന്തുകൊണ്ടെന്നാല്‍, പരമാത്മാവിന്റെ ഈ 
സൃഷ്ടിയില്‍ ദുരഭിമാനികളും അന്യായക്കാരും 
അവിദ്വാന്മാരുമായവരുടെ രാജ്യം നീണ്ടുനില്‍ക്കു 
കയില്ല. വളരെയധികം ധനം ആവശ്യത്തിനുപരി 
യായി കൈവശം വന്നു ചേര്‍ന്നാല്‍ മടിയും, പുരു 
ഷ്വാര്‍ത്ഥ രാഹിത്യവും ഈര്‍ഷ്യയും ദ്വേഷവും 
വിഷയാസക്തിയും പ്രമാദവും വര്‍ദ്ധിക്കുമെന്നത്‌ 
പ്രകൃതിനിയമമാണ്‌2 “ ഇതുകൊണ്ട്‌ രാജ്യത്തില്‍ 
പടിപ്പും സത്ഭാവവും നഷ്ടപ്പെടുകയും ദുര്‍ഗു 
ണവും ദുഃസ്വഭാവവും വര്‍ദ്ധിക്കുകയും ചെയ്യും. 
മദ്യപാനം, മാംസാഹാരം, ശൈശവവിവാഹം, 
തന്നി ഷ്ടരപകാരം (പവര്‍ത്തിക്കല്‍ മുതലായ 
ദോഷങ്ങളും വര്‍ദ്ധിക്കും. 


അതുപോലെ, യുദ്ധവിഭാഗത്തില്‍, യുദ്ധത്രന്ത 
കൌശലവും സൈന്യത്തിന്റെ അപ്രതിരോധ്യമായ 
ശക്തിയും വര്‍ദ്ധിച്ച്‌ ലോകത്തില്‍ അജയ്യമായിത്തീ 
രുമ്പോള്‍, അവരില്‍ പക്ഷപാതവും ദുരഭിമാനവും 
വളര്‍ന്ന്‌ അന്യായം വര്‍ദ്ധിക്കും. ഈ ദോഷം വന്നു 
കൂടുമ്പോള്‍ തമ്മില്‍ വിരോധം ഉണ്ടായിട്ടോ, മറ്റേ 





4. ലോഭാത്‌ പരിഗ്രഹം, പരിഗ്രഹാത്ഗൌരമവമ്‌, 
ഗൌരവാത്‌ ആലസ്യമ്‌, ആലസ്യാദ്‌ തേജോ ന്തര്‍ദധേ 
(പഠാരാശരീയ ജ്യോതിഷ സംഹിതയ്ക്കു ഭട്ടോത്പലന്‍ 
രചിച്ച ഹൃദ്സംഹിതാടീകയില്‍ ഉദ്ധ്യൃതം. 
ചരകസംഹിത വിമാനസ്ഥാനം-33) 


തെങ്കിലും രണ്ടാംകിട കുലത്തില്‍ നിന്ന്‌ 
എതിര്‍ക്കാന്‍ കരുത്തനായയാള്‍ വെല്ലുവിളിച്ച്‌ 
തോല്‍പിച്ചിട്ടോ നാശം വന്നുകൂടും. മുസല്‍മാന്മാ 
രുടെ കാലത്ത്‌ ശിവജിയും, ഗോവിന്ദസിംഹനും 
ഇങ്ങനെ എതിര്‍ത്ത്‌ മുസ്ലിം രാജ്യം ഛിന്നഭിന്നമാ 
ക്കിയതാണ്‌. 


ചില പ്രാചീന ആര്ൃച്രകവര്‍ത്തിമാര്‍ 


അഥ കിമേതൈര്വാ പരേ/ ന്യ മഹാധ 
നുര്ധര ശ്ച്ര്ര വര്‍ത്തിനഃ കേചിത്‌ സുദ്യുമ്ന 
ഭൂരിദ്യുമ്ന്റേന്ദദ്യുമ്ന കുവലയാശ്ചവദ്യാവനാ 
ശ്വ്രധ്യ ശ്വാശ്വപതി ശശബിന്ദു ഹരിശ്ചന്ന്രാമ്ബ 
രീഷ നനക്തു ശര്യാതി യാതൃതരണ്പ്യാക്ഷസേ 
നാദയഃ. അഥ മരുത്തഭരതപ്രഭ്യതയോ രാജാനഃ 
(മ്മൈത്യുപനിഷത്ത്‌. 1. 4.) 

ഇത്യാദി പ്രമാണങ്ങളില്‍ നിന്ന്‌, സൃഷ്ടി മുതല്‍ 
മഹാഭാരതകാലം വരേയ്ക്കും ആര്യകുലത്തില്‍ 
നിന്നു മാത്രമേ സ്രമാട്ടുകള്‍ ഉണ്ടായിട്ടുള്ളു എന്നു 
സിദ്ധിക്കുന്നു. ഇപ്പോള്‍ ഇവരുടെ സന്താനങ്ങള്‍ 
നിര്‍ഭാഗ്യവശാല്‍ രാജ്യര്രഷ്ടരും വിദേശികള്‍ക്കു 
കീഴ്പ്പെട്ടവരും ആയിരിക്കുന്നു. സുദ്യുമ്നന്‍, ഭൂരി 
ദ്യുമ്നന്‍, ഇന്ദ്രദ്യുമ്നന്‍, കുവലയാശ്വന്‍, യവനാ 
ശ്വന്‍ (വ്രദ്ധ്യശ്വന്‍) അശ്വപതി, ശശബിന്ദു, ഹരി 
ശ്ച്ന്ദ്രന്‍, അംബരീഷന്‍, നനക്തു, ശര്യാതി, യയാ 
തി, അനരണ്യന്‍, അക്ഷസേനന്‍, മരുത്ത്‌ എന്നി 
വരും ഭരതനും സാര്‍വഭാമര്‍-സര്‍വലോകപ്രസി 
ദ്ധരായ ച്രരരവര്‍ത്തിമാര്‍- ആയിരുന്നെന്ന്‌ രേഖ 
പ്പെടുത്തിയിട്ടുള്ളതുപോലെ സ്വായംഭൂവാദി ച്ക്ര 
വര്‍ത്തിമാരുടെ പേരുകള്‍ മനുസ്മൃതി, മഹാഭാ 
രതം മുതലായ ഗ്രന്ഥങ്ങളില്‍ എഴുതിയിരിക്കുന്നു. 
ഇതെല്ലാം കെട്ടുകഥകളാണെന്ന്‌ പറയുന്നത്‌ 
അജ്ഞാനികളുടെയും പക്ഷപാതമുള്ളവരുടെയും 
പണിയാണ്‌. 

ആഗ്നേയാസ്രതവും മറ്റും 

ചോദ്യം:- ആഗ്നേയാസ്രതം മുതലായ വിദ്യ 
കളെപ്പറ്റി എഴുതിയിരിക്കുന്നത്‌ സത്യമാണോ? 
അക്കാലത്ത്‌ പീരങ്കിയും തോക്കും മറ്റും ഉണ്ടാ 
യിരുന്നോ? 

ഉത്തരം:- സത്യമാണ്‌, ഈ ആയുധങ്ങളും 
ഉണ്ടായിരുന്നു. പദാര്‍ഥവിദ്യകൊണ്ട്‌ ഇവയെല്ലാം 
സാധിക്കാവുന്നതാണ്‌. 

ചോദ്യം:- ഇവ ദേവതകളുടെ മന്ത്രസിദ്ധി 
ആയിരുന്നോ? 


ഉത്തരം:-അല്ല. അസ്ത്രശസ്ത്രങ്ങള്‍ സിദ്ധിക്കു 
ന്നതിന്‌ “മ്രന്ത'ങ്ങള്‍ വേണം. വിചാരം അഥവാ മന 


214 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





നമാണ്‌ മന്ത്രങ്ങള്‍. മനനത്താലാണ്‌, അവ സിദ്ധി 
ച്ചിരുന്നതും പ്രയോഗിച്ചിരുന്നതും. മ്രന്തം വെറും 
ശബ്ദമയമാണ്‌. അതില്‍നിന്ന്‌ ദ്രവ്യം ഉണ്ടാവുക 
യില്ല. മ്ര്രം ജപിച്ചാല്‍ അഗ്നിയുണ്ടാകുമെന്ന്‌ പറ 
യുന്ന പക്ഷം മന്ത്രം ജപിക്കുന്നയാളിന്റെ ഹൃദ 
യവും നാക്കും ഭസ്മമാകണമല്ലോ. ശ്രതുവിനെ 
കൊല്ലാന്‍ പുറപ്പെട്ട താന്‍ തന്നെ മരിക്കുക! മ്ര്ത 
മെന്നാല്‍ വിചാരമാണ്‌. രാജാവിന്റെ മ്ര്രിയെന്ന 
തിന്‌ രാജകര്‍മങ്ങളുടെ വിചാരിപ്പുകാരന്‍ എന്നു 
പറയുന്നു. അതുപോലെ മ്ര്രം അഥവാ വിചാര 
ത്താല്‍ സൃഷ്ടിയുടെയെല്ലാം പദാര്‍ഥങ്ങളെപ്പറ്റി 
യുള്ള ജ്ഞാനം ആദ്യമായും പിന്നീട്‌ ക്രിയയില്‍ 
നിന്ന്‌ അനേക്പ്രകാരത്തിലുള്ള പദാര്‍ത്ഥങ്ങളും 
ക്രിയാകൌശലങ്ങളും ഉത്പന്നമാകുന്നു. ലോഹം 
കൊണ്ട്‌ ബാണമോ ഗോളമോ ഉണ്ടാക്കി അതില്‍ 
തീ കൊളുത്തിയാല്‍ വായുവില്‍ പുക പരക്കത്ത 
ക്കതോ, സുരൃകിരണമോ വായുവോ ഏലല്‍ക്കു 
മ്പോള്‍ കത്തിജ്വലിക്കുകയോ ചെയ്യത്തക്കവണ്ണ 
മുള്ള വസ്തുക്കള്‍ വെച്ചിരിക്കുന്നതിന്റെ പേരാണ്‌ 
ആശഗ്നേയാസ്ര്രം. ഇതിനെ തടയണമെങ്കില്‍ വാരു 
ണാസ്ര്രം പ്രയോഗിക്കണം. അതായത്‌, ശ്രതു 
ശ്രതുസൈനൃത്തെ ആഗ്നേയാസ്ര്രം പ്രയോഗിച്ച്‌ 
നശിപ്പിക്കാന്‍ ശ്രമിച്ചാല്‍, തന്റെ സൈന്യത്തിന്റെ 
രക്ഷയ്ക്കായി സേനാപതി വാരുണാസ്ധ്രതം 
പ്രയോഗിച്ച്‌ ആഗ്നേയാസ്ത്രത്തെ നിവാരണം 
ചെയ്യണം. ആഗ്നേയാസ്ത്രത്തില്‍ നിന്നു പുറപ്പെ 
ടുന്ന ധൂമം വായുസ്പര്‍ശമേറ്റാലുടനേ ജലമായി 
രൂപാന്തരപ്പെട്ട്‌ അഗ്നി ശമിക്കത്തക്ക വസ്തുക്കള്‍ 
ഇതിനുപയോഗിക്കണം. അതുപോലെ 
നാഗാസ്ത്രം (നാഗപാശം) ശ്രതുക്കളില്‍ പ്രയോ 
ഗിച്ചാലുടനേ അവര്‍ ചലനശേഷിയില്ലാതെ, കെട്ടി 
യിട്ടവരേപ്പോലെയാകും. മോഹനാസ്ത്രവും ഇതു 
പോലെ പ്രയോഗിച്ചാലുടനേ ശ്ര്തുക്കളെ മൂര്‍ച്ഛി 
തരാക്കി ഉറക്കത്തക്കവണ്ണം മാദകര്രവ്യങ്ങള്‍ നിറ 
ച്ചതാണ്‌. ഇങ്ങനെയാണ്‌ അസ്ത്രശസ്ത്രങ്ങളും 
ഉണ്ടായിരുന്നത്‌. കമ്പികൊണ്ടോ കണ്ണാടി 
കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ വൈദ്യുതി 
ഉണ്ടാക്കി ശ്രതുനാശം ചെയ്തിരുന്നു. അതിനു 
ആഅഗ്നേയാസ്ര്രമെന്നു പാശുപതാസ്ര്രമെന്നും 
പറഞ്ഞിരുന്നു. 

തോക്ക്‌, പീരങ്കി എന്നീ പേരുകള്‍ വിദേശഭാ 
ഷകളിലേതാണ്‌. സംസ്കൃതത്തിലേതോ മറ്റ്‌ 
ആര്യാവര്‍ത്തീയ ഭാഷകളിലേതോ അല്ല. എന്നാല്‍ 
വിദേശികള്‍ പീരങ്കി എന്നു പറയുന്നതിന്‌ 
സംസ്കൃതനാമം, ശതഘ്നി എന്നാണ്‌. തോക്കിന്‌ 
ഭുശുണ്ഡി എന്നു പറയും. സംസ്കൃ തം അറി 


യാത്തവര്‍ ഭ്രമത്തില്‍ പെട്ട്‌ ഒന്നിന്‌ മറ്റൊന്നെഴു 
തുകയും എന്തൊക്കെയോ പുലമ്പുകയും ചെയ്യു 
ന്നു. ഇതൊന്നും ബുദ്ധിമാന്മാര്‍ക്ക്‌ പ്രമാണമായി 
സ്വീകരിക്കാന്‍ കഴിയുകയില്ല. 


കൂടാതെ ലോകത്തില്‍ എന്തെല്ലാം വിദ്യകള്‍ 
ര്പചരിച്ചിട്ടുണ്ടോ അവയെല്ലാം ആര്യാവര്‍ത്ത 
ത്തില്‍ നിന്ന്‌ ഈജിപ്റ്റുകാരും2 ” അവരില്‍ നിന്ന്‌ 
ഗ്രീക്കുകാരും അവരില്‍ നിന്ന്‌ റോമാക്കാരും അവ 
രില്‍ നിന്ന്‌ യൂറോപ്പുകാരും അവരില്‍ നിന്ന്‌ അമേ 
രിക്ക മുതലായ ദേശക്കാരും കൊണ്ടുപോയതാണ്‌. 
ഇപ്പോള്‍ വരെ സംസ്കൃതത്തിനുള്ള്രത പ്രചാരം 
മറ്റു ദേശങ്ങളിലില്ല. ജര്‍മനിയില്‍-സംസ്കൃത 
ത്തിനു വലിയ പ്രചാരമുണ്ടെന്നും മോക്ഷമൂലര്‍ * 
സായിപ്പ്‌ പഠിച്ചരതയും സംസ്കൃതം ആരും പഠി 
ച്ചിട്ടില്ലെന്നും പറയുന്നത്‌ വെറും പറച്ചില്‍ മാത്ര 
മാണ്‌. എന്തെന്നാല്‍-യസ്മിന്‍ ദേശേ ദര്ദുമോ 
നാസ്തിതത്രൈരണ്ഡോ/ പിരദുമായതേ-വ്യക്ഷ 
മില്ലാത്തിടത്ത്‌ ആവണക്കും മഹാവൃക്ഷം " എന്നു 
ണ്ടല്ലോ? അതുപോലെ സംസ്കൃതവിദ്യാഭ്യാസമേ 
ഇല്ലാത്ത ജര്‍മ്മനിയില്‍ മോക്ഷമൂലര്‍ സായ്പ്‌ 
കുറച്ചു പഠിച്ചതുതന്നെ അവിടേയ്ക്കധികപ്പറ്റാണ്‌. 
ആര്യാവര്‍ത്തവുമായി താരതമ്യപ്പെടുത്തുമ്പോള്‍ 
അതു വളരെ കുറവാണ്‌. സംസ്കൃതത്തില്‍ എഴു 
തിയ കത്തിന്റെ അര്‍ഥം ഗ്രഹിക്കുവാന്‍ പോലും 
കഴിവുള്ള വര്‍ ജര്‍മനിയില്‍ തുലോം വിരളമാ 
ണെന്ന്‌ തദ്ദേശീയനായ ഒരു പ്രിന്‍സിപ്പലിന്റെ 
കത്തില്‍ നിന്ന്‌ ഞാന്‍ അറിഞ്ഞിട്ടുണ്ട്‌. മോക്ഷമൂ 
ലര്‍ സായ്പിന്റെ സംസ്കൃതസാഹിത്യവും 
0 “സ്വല്പം വേദവ്യാഖ്യനവും കണ്ടതില്‍ നിന്ന്‌ 
എനിക്ക്‌ മനസ്സിലാത്‌, ആര്യാവര്‍ത്തീയരായ ആളു 
കള്‍ എഴുതിയ കുറിപ്പുകളില്‍ അങ്ങിങ്ങു നോക്കി 
അതുമിതും എഴുതുക മാത്രമേ മോക്ഷമൂലര്‍ 
സായ്പ്‌ ചെയ്തിട്ടുള്ളെന്നതാണ്‌. ഉദാഹരണ 
ത്തിന്‌ “യുഞ്ജുന്തി ്രധനമരുഷം ചരന്തം പരി 
തസ്ഥുഷഃ രോചന്തേ രോചനാ ദിവി” ” എന്ന 
തിലെ പ്രധനം എന്ന പദത്തിനു കുറച്ചു എന്നാ 





5. യഹുദന്മാരുടെ മൂല ഉപദേഷ്ടാക്കള്‍ 
ഈജിപ്തില്‍നിന്ന്‌ കൊണ്ടുപോയി എന്ന്‌ 
പണ്ഡിറ്റ്‌ ഭഗവദ്ദത്ത്‌. 

6. മാക്സ്മ്യൂലര്‍ എന്നതിന്റെ സംസ്കൃതം ജഗ്വേദ 
ഭാഷ്യാരംഭത്തില്‍ മാക്സ്മ്യൂലര്‍ തന്നെ 
മോക്ഷമൂലരഃ എന്ന്‌ എഴുതിയിട്ടുണ്ട്‌. 

7, മൂക്കില്ലാരാജ്യത്ത്‌ മുറിമുക്കന്‍ രാജാവ്‌. 

8. മാക്സ്മ്യൂലരുടെ “111510 വ്‌ ള്‍൧൧ലബ കടി 
11(ലല്ധ൦ ആയിരിക്കണം. 

9. ജുഗ്വേദം 1.6.1. 


പി 





ര സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ണര്‍ഥം കുറിച്ചിരിക്കുന്നത്‌. സായണാചാര്യന്‍ 
സൂര്യന്‍ എന്ന്‌ അര്‍ഥം പറഞ്ഞിരിക്കുന്നത്‌ 
ഇതിനെ അപേക്ഷിച്ച്‌ നല്ലതാണ്‌. എന്നാല്‍ ശരി 
യായ അര്‍ഥം ഈശ്വരന്‍ എന്നാണ്‌. എന്റെ ജഗ്വേ 
ദാദിഭാഷ്യഭൂമിക്ഷ "യില്‍ നോക്കുക. ശരിയായ 
അര്‍ഥം അതിലെഴുതിയിട്ടുണ്ട്‌. അതില്‍ നിന്ന്‌ ജര്‍മ 
നിയിലേയും മോക്ഷമൂലര്‍ സായ്പ്പിന്റെയും 
സംസ്‌കൃതപാണ്ഡിത്യം എത്രയെന്നു മനസ്സിലാ 
കും. 

ലോകത്തില്‍ വ്യാപിച്ചിട്ടുള്ള മതങ്ങളും 
അറിവും എല്ലാം ആര്യാവര്‍ത്ത ദേശത്തു നിന്നു 
പ്രചരിപ്പിച്ചിട്ടുള്ളതു തന്നെയാണ്‌. ജക്കോലായ്റ്റ്‌ 
സായ്പ്പ്‌ എന്ന പാരസികന്‍ അഥവാ ഫ്രഞ്ചുകാ 
രന്‍ തന്റെ “ബൈബിള്‍ ഇന്‍ ഇന്‍ഡ്യ” എന്ന 
പുസ്തകത്തില്‍ എഴുതുന്നതു നോക്കുക. ശരി 
യായ അര്‍ഥം അതിലെഴുതിയിട്ടുണ്ട്‌. അതില്‍ 
നിന്ന്‌ ജര്‍മനിയിലേയും മോക്ഷമൂലര്‍ സായ്പ്പി 
ന്റെയും സംസ്കൃതപാണ്ഡിത്യം എത്രയെന്നു 
മനസ്സിലാകും. 

ലോകത്തില്‍ വ്യാപിച്ചിട്ടുള്ള മതങ്ങളും 
അറിവും എല്ലാം ആര്യാവര്‍ത്ത ദേശത്തു നിന്നു 
പ്രചരിപ്പിച്ചു തന്നെയാണ്‌. ജക്കോലായ്റ്റ്‌ സായ്പ്പ്‌ 
എന്ന പാരസികന്‍ അഥവാ ഫ്രഞ്ചുകാരന്‍ തന്റെ 
“ബൈബിള്‍ ഇന്‍ ഇന്‍ഡ്യ” എന്ന പുസ്തക 
ത്തില്‍ എഴുതുന്നതു നോക്കുക:- “എല്ലാ അറി 
വിന്റെയും നന്മകളുടെയും ഭണ്ഡാരം ആര്യാ 
വര്‍ത്ത ദേശമാണ്‌ എല്ലാ വിദ്യകളും മതവും ഈ 


യനിവ്ൃത്തിയോ ഉണ്ടായില്ല. സംസ്കൃതം നോക്കു 
കയും കേള്‍ക്കുകയും ചെയ്തപ്പോഴാണ്‌ പരമാ 
നന്ദം ഉണ്ടായത്‌. 

ജ്യോതിശ്മാസ്ര്രം 

കാശിയിലെ നക്ഷ്രതബംഗ്ലാവില്‍ ഉള്ള ശിശു 
മാരച്രക്രം നോക്കുക, വേണ്ടവണ്ണം സംരക്ഷിക്കു 
ന്നില്ലെങ്കിലും ഇന്നും അതില്‍ നിന്ന്‌ ജ്യോതി 
ശ്ലാസ്ര്ര സംബന്ധിയായ എന്തെല്ലാം വിവരങ്ങ 
ളാണ്‌ ലഭിക്കുന്നത്‌! ജയപൂര്‍ രാജാവ്‌ അത്‌ 
നന്നാക്കി സംരക്ഷിച്ചാല്‍ നന്നയാരിക്കും 

മഹാഭാരതയുദ്ധം എന്ന വിന 


മഹാഭാരതയുദ്ധത്തോടുകൂടി ഇങ്ങനെ സക 
ലദേശങ്ങള്‍ക്കും ശിരോമണിയായിരുന്ന ഈ ദേശ 
ത്തിന്‌ നേരിട്ട തകര്‍ച്ചയില്‍നിന്ന്‌ ഇന്നുവരേയ്ക്കും 
മോചനം ലഭിച്ചിട്ടില്ല. എന്തെന്നാല്‍ സഹോദരന്‍ 
കൊന്നു തുടങ്ങിയാല്‍ നാശമുണ്ടാകുമെന്നതിലെ 
ന്താണു സംശയം? 


വിനാശകാലേ വിപരീതബുദ്ധി * എന്നതൊരു 
കവിവാകൃമാണ്‌. നാശമുണ്ടാകുമ്പോള്‍ ബുദ്ധി 
വിപരീതമായിത്തീര്‍ന്ന്‌ വിപരീതകാര്യങ്ങള്‍ 
ചെയ്തുതുടങ്ങുന്നു. ആരെങ്കിലും നേര്‍വഴി ഉപ 
ദേശിച്ചാല്‍ തെറ്റിദ്ധരിക്കുകയും അപകടവഴി ഉപ 
ദേശിച്ചാല്‍ ശരിയാണെന്നു ധരിക്കുകയും ചെയ്യും. 


മഹാവിദ്വാന്മാര്‍, "* രാജാക്കന്മാര്‍, മഹാരാജാ 
ക്കന്മാര്‍, ജൂഷി മഹര്‍ഷിമാര്‍ എന്നിവരെല്ലാം മഹാ 





ദേശത്തില്‍ നിന്നാണ്‌ പ്രചരിച്ചിരുന്നത്‌. എന്നിട്ട്‌ 
ഈശ്വരനോടു പ്രാര്‍ത്ഥിക്കുന്നു:- “സര്‍വേശ്വരാ! 
പൂര്‍വകാലത്ത്‌ ആര്യാവര്‍ത്ത ദേശത്തിനുണ്ടാ 
യിരുന്ന ഉന്നതി എന്റെ നാടിനും കൈവരുത്തി 
യാലും” ആ ഗ്രന്ഥം നോക്കുക. 

ദാരാശികോഹ്‌ 

ദാരാശികോഹ്‌ എന്ന രാജാവും സംസ്കൃത 
ഭാഷയിലുള്ളതുപോലെ സമ്പൂര്‍ണവിദ്യ വേറൊരു 
ഭാഷയുമില്ലെന്ന്‌ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം 
ഉപനിഷത്തിന്റെ തര്‍ജ്ജിമയില്‍2 ” എഴുതുന്നു. 
ഞാന്‍ അറബി തുടങ്ങിയ വളരെ ഭാഷകള്‍ പഠി 
ച്ചു. എന്നാല്‍ എന്റെ മനസ്സില്‍ ആനന്ദമോ സംശ 





10. വേദപര്യടനം എന്ന്‌ മലയാള നാമം. പേജ്‌ 208-209 
ഒന്നാംപതിപ്പ്‌ വൈദികസാഹിതൃപരിഷത്തിന്റെ 
പ്രകാശനം. 

11. ദാരാശികോഹിന്റെ ഉപനിഷദ്‌ തര്‍ജ്ജമ പാഴ്‌സി 
ഭാഷയിലാണ്‌. അതിന്റെ പേര്‍ സിരേ അക്ബര്‍ 
(വന്‍ രഹസ്യം) എന്നാണ്‌. 


212 


12. ജയപൂര്‍ രാജാവായിരുന്ന സവായ്മാനസിംഹനാണ്‌ 
കാശി, ഉജൈജജനി, ദല്‍ഹി എന്നിവടങ്ങളില്‍ നക്ഷ്ര്ര 
ബംഗ്ലാവുകള്‍ പണികഴിപ്പിച്ചത്‌. ദല്‍ഹിയിലെ 
നക്ഷത്രബംഗ്ലാവിന്‌ ജന്തര്‍ മന്തിര്‍ എന്നുപറയുന്നു. 

13. ചാണക്യനീതി 16.5 

14. ഭരദ്വാജപുര്രനാകയാല്‍ ഭരദ്വാജനെന്നും പേരുണ്ട്‌. 
അര്‍ഥശാസ്ത്രം കല്പസൂധ്രം എന്നിവയുടെ 
രചയിതാവ്‌ ഇദ്ദേഹമാണ്‌. ഭീക്ഷ്മര്‍, കാണപദന്തന്‍ 
എന്നിവരും വേദപാരംഗതരും അര്‍ഥശാസ്ത്രപ്രവക്താ 
ക്കളും ആയിരുന്നു. കൃപാചാര്യന്‍ ഗൌാതമമഹര്‍ഷി 
യുടെ പിന്‍മുറക്കാരനായിരുന്നു. 

15. കാല്രരകമേണ ഇല്ലാതെയായെന്നു താല്പര്യം. 
മഹാഭാരത 
യുദ്ധത്തിനുശേഷം ശൌനകാദികളുടെ പരമ്പര 200 
വര്‍ഷം നിലനിന്നു. വീണ്ടും 400 വര്‍ഷക്കാലം ജുഷി 
മാരുടെ കാലമായിരുന്നെങ്കിലും രാജ്യവ്യവസ്ഥ താറു 
മാറായതിനാല്‍ നഷ്ടപ്പെട്ട പ്രതാപം വിദ്യാരംഗത്തും 
വീണ്ടെടുക്കാനായില്ല. വേദവിദ്യ ലോപിച്ചു മറ്റു 
ശാസ്ര്രങ്ങളുടെ പഠനപാഠനങ്ങളും ക്രമേണ ലോപി 
ച്ചു. വിഷയാസക്തരായ രാജാക്കന്മാര്‍, ശ്ൃംഗാര്പ്രധാ 
നമായ കാവ്യഗ്രന്ഥങ്ങള്‍ രചിപ്പിച്ചു. അവയുടെ അഭ്യ 
സനം നിമിത്തം രാഷ്ര്രത്തിന്‌ വലിയ ഹാനികളുണ്ടാ 
യി. അതിന്നും തുടരുന്നു. 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





ഭാരതയുദ്ധത്തില്‍ വധിക്കപ്പെടുകയും മരി 
ക്കുകയും * ചെയ്തു. അപ്പോള്‍ വിദ്യയും വേദോ 
ക്തകര്‍മധര്‍മ പ്രചാരവും നഷ്ടപ്പെട്ടു. ഈര്‍ഷ്യ, 
ദ്വേഷം, ദുരഭിമാനം എന്നിവ പരസ്പരം പ്രകടി 
പ്പിക്കാന്‍ തുടങ്ങി. കയ്യൂക്കുള്ളവന്‍ കാര്യക്കാരനാ 
യി. ആര്യാവര്‍ത്തം ചിന്നഭിന്നമായി ചെറുരാജ്യങ്ങ 
ളായി. ഈ അവസ്ഥയില്‍ ദ്വീപാന്തരങ്ങളിലെ ഭര 
ണവ്യവസ്ഥ ആരു നടപ്പിലാക്കാന്‍? 

ര്ബാഹ്മണര്‍ വിദ്യാഹീനരായപ്പോള്‍ ക്ഷത്രിയ 
വൈശ്ൃശുദ്രന്മാരുടെ കഥയെന്താവാനാണ്‌? അര്‍ഥ 
സഹിതം വേദങ്ങള്‍ പഠിക്കുന്ന സ്ര്പദായം ഇല്ലാ 
തായി * നിത്യവൃത്തിക്കുവേണ്ടി മ്ര്രം ചൊല്ലല്‍ 
മാര്തം നിലനിര്‍ത്തി. അതുപോലും ക്ഷ്രതിയ 
രേയും മറ്റും പഠിപ്പിക്കാതായി. അവിദ്വാന്മാരായ 
വര്‍ ഗുരുക്കന്മാരായ പ്പോള്‍ വ്യാജം, കാപട്യം, 
അധര്‍മം എന്നിവയും അവരില്‍ നിന്ന്‌ പെരുകിവ 
ന്നു. ര്രാഹ്മണര്‍ സ്വന്തം നിത്യവൃത്തിക്ക്‌ ഏര്‍പ്പാ 
ടുണ്ടാക്കണമെന്ന്‌ ആലോചിച്ചുറച്ചു. സര്‍വസമ്മ 
തമായി തീരുമാനിച്ച പ്രകാരം അവര്‍ “ഞങ്ങള്‍ 
നിങ്ങളുടെ സംപൂജ്യ ദേവന്മാരാണെന്ന്‌” ക്ഷ്ര്രി 
യാദികളെ ഉപദേശിച്ചു പഠിപ്പിച്ചു. ഞങ്ങളെ പൂജി 
ക്കാതെ സ്വര്‍ഗമോ മുക്തിയോ ലഭിക്കില്ലെന്നും 
അങ്ങനെ ചെയ്യാത്തവര്‍ ഘോരനരകത്തില്‍ പതി 
ക്കുമെന്നും പഠിപ്പിച്ചു. പൂര്‍ണവിദ്വാന്മാരും ധാര്‍മി 
കരുമായവര്‍ക്കു നല്കിയിരുന്ന ദ്രാഹ്മണന്‍, പൂജ 
നീയന്‍ മുതലായ വേദ-ജഷിപ്രോക്തമായ പേരു 
കള്‍ മൂുഡ്മഃരും, വിഷയാസക്തരും ലമ്പടന്മാരും, കപ 
ടരും അധര്‍മികളുമായവര്‍ ഏറ്റെടുത്തു. ആ 
ആപ്തവിദ്വാന്മാരുടെ ലക്ഷണങ്ങള്‍ ഈ മൂഡാ 
ത്മാക്കള്‍ക്ക്‌ എങ്ങനെയാണു ചേരുക? എന്നാല്‍, 
ക്ഷത്രിയാദികളായ യജമാനന്മാര്‍ സംസ്കൃതവി 
ദയയില്‍ തീര്‍ത്തും അജ്ഞരായതു നിമിത്തം ഇക്കൂ 
ട്ടര്‍ പറഞ്ഞ പോഴത്തങ്ങളെല്ലാം ശരിയാണെന്ന 
വര്‍ വിശ്വസിച്ചു. അങ്ങനെ ഈ നാമമാര്ര്രബാഹ്മ 
ണര്‍ വാണു വിലസി. എല്ലാവരെയും വാഗ്ജാല 
ത്താല്‍ പാട്ടിലാക്കി. ്രഹ്മവാക്ൃം ജനാര്‍ദന£ " 
അതായത്‌ ബ്രാഹ്മണമുഖത്തുനിന്നു വരുന്ന 
വാക്യം സാക്ഷാല്‍ ഭഗവാന്റെ അരുളപ്പാടാണെന്നു 
വിചാരിക്കണം. എന്നവര്‍ പറഞ്ഞുതുടങ്ങി. ക്ഷ്ര്രി 





16. സത്യയുഗം മുതല്‍ മഹാഭാരതകാലം വരെ 
വേദാര്‍ഥത്തിന്റെ പരമ്പര അവിച്ചിന്നമായി തുടര്‍ന്നു 
പോന്നു. യാസ്‌കന്റെ കാലത്ത്‌ ഭാരതീയ വിദ്വാന്മാര്‍ക്കി 
ടയില്‍ വേദാര്‍ഥത്തേപ്പറ്റി സംശയം നിലനിന്നിരു 
ന്നെന്ന യൂറോപ്യന്‍ പണ്ഡിതന്മാരുടെ വാദം ചരിര്ര 
വിരുദ്ധമാണ്‌ എന്ന്‌ പണ്ഡിത്‌ ഭഗവദ്യത്ത്‌. 

17. പാണ്ഡവഗീതയില്‍നിന്ന്‌ 


യാദിവര്‍ണങ്ങള്‍ ബന്ധിതരായ അന്ധര്‍ അഥവാ 
അകക്കണ്ണുപൊട്ടിയവരും ധനപൌഷ്കല്യമുള്ളവര്‍ 
ആവുകയും (ബാഹ്മണ ശിഷ്യന്മാരാവുകയും 
ചെയ്തപ്പോള്‍ പ്രാഹ്മണനാമധാരികള്‍ക്ക്‌ വിഷ 
യാനന്ദത്തിന്റെ പൂങ്കാവനം ലഭിച്ചു. ലോകത്തില്‍ 
എന്തെല്ലാം നല്ലതുണ്ടോ അതെല്ലാം (രബാഹ്മ 
ണര്‍ക്കുള്ളതാണെന്നും ഇവര്‍ പറഞ്ഞുപരത്തി. *. 
ഗുണകര്‍മസ്വഭാവങ്ങളില്‍ അധിഷ്ഠിതമായിരുന്ന 
ര്രാഹ്മണാദി വര്‍ണവ്യവസ്ഥ നശിപ്പിച്ച്‌ ജനാധി 
ഷ്ഠിതമാക്കി. മരണപര്യന്തം വരെയുള്ള ദാനം 
ആരാധകരില്‍ നിന്നു വാങ്ങുവാനും തുടങ്ങി. 
തോന്നുംപടി തോന്നിയതു ചെയ്യുവാനും ഞങ്ങള്‍ 
ഭൂദേവന്മാരാണെന്നും, ഞങ്ങളെ സേവിക്കാത്ത 
വര്‍ക്ക്‌ സ്വര്‍ഗലോകം ലഭിക്കയില്ലെന്നു പറയു 
വാനും കൂടി ഇവര്‍ ആരംഭിച്ചു. നിങ്ങള്‍ ഏതു 
ലോകത്തുപോകുമെന്ന്‌ ഇവരോടു ചോദിക്കണം. 
ഘോരനരകം കിട്ടത്തക്ക പ്രവൃത്തിയാണ്‌ നിങ്ങള്‍ 
ചെയ്യുന്നതെന്നും, കൃമികീട പതംഗാദികളില്‍ 
ചെന്നു ജനിക്കുമെന്നും പറഞ്ഞാല്‍ ഇവര്‍ ക്രുദ്ധ 
രാകും. എന്നിട്ടു പറയും:- “ഞങ്ങള്‍ ശപിക്കും. 
നിങ്ങള്‍ നശിക്കും. ്രഹ്മദ്രോഹീ വിനശ്ൃതി 
എന്ന്‌ പ്രമാണമുണ്ട്‌. ്രാഹ്മണദ്രോഹം ചെയ്യു 
ന്നവര്‍ മുടിഞ്ഞുപോകും”” കാര്യം ശരിയാണ്‌, 
പൂര്‍ണ്ണവേദങ്ങളും പരമാത്മാവിനേയും അറിയുന്ന 
ധര്‍മാത്മാവും സര്‍വലോകോപകാരിയുമായ ആളി 
നോട്‌ ദ്വേഷം കാട്ടുന്നവന്‍ നിശ്ചയമായും മുടി 
യും. പക്ഷേ പ്രാഹ്മണനല്ലാത്തവനെ പ്രാഹ്മണ 
നെന്നു വിളിക്കുകയോ പൂജിക്കുകയോ ചെയ്യു 
ന്നത്‌ ഉചിതമല്ല. 


പോപ്പ്‌ 

ചോദ്യം:- പിന്നെ ഞങ്ങളാരാണ്‌. 
ഉത്തരം:- നിങ്ങളാണ്‌ പോപ്പ്‌ 
ചോദ്യം:- പോപ്പെന്നാലാരാണ്‌? 


ഉത്തരം:- ഇതിന്റെ അര്‍ഥം റോമന്‍ ഭാഷയില്‍ 
പിതാവ്‌, വലിയവന്‍ എന്നെല്ലാമാണ്‌. എന്നാല്‍ 
ഇവിടെ, ചതിവും കാപട്യവും കൊണ്ട്‌ അന്യരെ 
വഞ്ചിച്ച്‌ തന്നിഷ്ടം സാധിക്കുന്നവരെയാണ്‌ 
പോപ്പ്‌ എന്നു പറയുന്നത്‌. 

ചോദ്യം:- ഞങ്ങള്‍ (്രാഹ്മണന്മാര്‍ സാധു 
ക൭ഒള്‍ ഞങ്ങളുടെ അച്ഛന്‍ (ബാഹ്മണന്‍, അമ്മ 





18. സര്‍വംസ്വം (്രാഹ്മണസ്യേദംയത്‌ കിഞ്ചിജ്ഞ 
ഗതീ ഗതമ്‌. 
(മനുസ്മൃതി 1-100 ഇതു പ്രക്ഷിപ്തശ്ലോകമാണ്‌ 


213 





൭ സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്ഡന മണ്ഡനം 





ര്രാഹ്മണി, ഞങ്ങള്‍ ഇന്ന സാധുവിന്റെ ശിഷ്യ 
രുമാണ്‌. 

ഉത്തരം:- കാര്യം ശരിയാണ്‌. എന്നാല്‍ 
കേള്‍ക്കൂ സഹോദരാ! മാതാപിതാക്കള്‍ പ്രാഹ്മ 
ണരായതുകൊണ്ടോ, സാധുവിന്റെ ശിഷ്യരായതു 
കൊണ്ടോ ആരും ബ്രാഹ്മണരോ സാധുക്കളോ 
ആകുന്നില്ല. അവരവരുടെ ഉത്തമമായ ഗുണകര്‍മ 
സ്വഭാവങ്ങളാണ്‌ സ്രാഹ്മണനോ സാധുവോ 
ആക്കുന്നത്‌. അയാള്‍ പരോപകാരിയുമായിരിക്ക 
ണം. 
റോമിലെ പോപ്പ്‌ 

നിങ്ങളുടെ പാപങ്ങള്‍ എന്റെ മുമ്പില്‍ ഏറ്റു 
പറഞ്ഞാല്‍ ഞാന്‍ ക്ഷമിക്കുന്നതാണെന്ന്‌ 
റോമിലെ പോപ്പ്‌ തന്റെ അനുയായികളോട്‌ പറ 
യാറുണ്ടെന്ന്‌ കേട്ടിട്ടുണ്ട്‌. നമ്മേ സേവിക്കാതെയോ 
നമ്മുടെ അനുവാദമില്ലാതെയോ ആര്‍ക്കും സ്വര്‍ഗ്ഗ 
ത്തില്‍ പ്രവേശനമില്ല. സ്വര്‍ഗ്ഗത്തില്‍ പോകാന്‍ 
ആഗ്രഹിക്കുന്നവര്‍ എത്ത പണം നമ്മുടെ അടു 
ക്കല്‍ ഏല്‍പ്പിക്കുമോ അതിനു തക്ക സാധന സാമ 
ഗ്രികള്‍ അവര്‍ക്കിവിടെ കിട്ടും. ഇതുകേട്ട്‌ “അന്ധ 
രായ ബന്ധിതര്‍” സ്വര്‍ഗ്ഗത്തില്‍ പോകാന്‍ ആഗ്ര 
ഹിച്ച്‌ പോപ്പിന്‌ യഥേഷ്ടം പണം നല്‍കിക്കഴി 
ഞ്ഞാല്‍ പോപ്പ്‌ യേശുവിന്റേയും മറിയത്തിന്റേയും 
പ്രതിമകള്‍ക്കു മധ്യേ നിന്ന്‌ ഇനി എഴുതും പോലെ 
ഒരു ഹുണ്ടിക എഴുതിക്കൊടുക്കും. “പരിശുദ്ധ 
നാമത്താല്‍ വാഴ്ത്തപ്പെട്ട ഈശോമിശിഹായേ! 
ഇന്നയാള്‍ നിന്റെ നാമത്തില്‍ സ്വര്‍ഗ്ഗത്തില്‍ വരു 
വാനായി ലക്ഷം രൂപാ എന്റെ പക്കല്‍ അടച്ചിട്ടു 
ണ്ട്‌. ഇവന്‍ സ്വര്‍ഗൃത്തിലെത്തുമ്പോള്‍ നീ നിന്റെ 
പിതാവിന്റെ സ്വര്‍ഗരാജ്യത്തില്‍ ഇരുപത്തയ്യാ 
യിരം രൂപയ്ക്ക്‌ വീടും പറമ്പും, ഇരുപത്തയ്യാ 
യിരത്തിന്‌ വാഹനം, നായാട്ടു സാമ്രഗികള്‍, 
ഭൃത്യന്‍ എന്നിവയും, ഇരുപത്തയ്യായിരത്തിന്‌ 
ഭക്ഷണം വസ്രതം മുതലായവയും, ഇരുപത്ത 
യ്യായിരത്തിന്‌ സ്വന്തക്കാര്‍ക്കും ബന്ധുമിത്രാദി 
കള്‍ക്കും ചെലവിനുള്ള വകയും കൊടുപ്പിക്കു 
മാറാകണം”. ഹുണ്ടികയില്‍ പോപ്പ്‌ ഒപ്പിട്ട കൊടു 
ത്തിട്ട പറയും “ഇത്‌ നിന്റെ മരണസമയത്ത്‌ കല്ല 
റയില്‍ തലയ്ക്കു താഴെ വയ്ക്കാന്‍ ബന്ധുമി 
ത്രാദികളോട്‌ പറയണം. പിന്നീട്‌ നിന്നെ കൊണ്ടു 
പോകാന്‍ വരുന്ന മാലാഖമാര്‍ നിന്നെയും 
ഹുണ്ടികയേയും സ്വര്‍ഗത്തിലേക്കു കൊണ്ടുപോ 
യി. എഴുതിയപടി വേണ്ടതൊക്കെയും ചെയ്തു 
തരും.” 


നോക്കു! സ്വര്‍ഗ്ഗത്തിന്റെ കുത്തക പോപ്പ്‌ ഏറ്റെ 
ടുത്തിരിക്കുന്നെന്നുതോന്നുന്നു. യുറോപ്പില്‍ 
മനഡ്യം ഉണ്ടായിരുന്ന്രതയും കാലം പോപ്പിന്റെ 
കളികള്‍ നടന്നുവന്നു. ഇപ്പോള്‍ അറിവുപര 
ക്കാന്‍ തുടങ്ങിയതോടുകൂടി പോപ്പിന്റെ കള്ള 
ക്കളികള്‍ വളരെയൊന്നും നടക്കുന്നില്ലെങ്കിലും 
വേരറ്റുവെന്നു പറഞ്ഞുകൂടാ. 


ആര്യാവര്‍ത്തത്തിലെ പോപ്പുകള്‍ 


ഇതുപോലെ ആര്യാവര്‍ത്തത്തിലും പോപ്പു 
കള്‍ ലക്ഷക്കണക്കിന്‌ അവതാരങ്ങളെടുത്ത്‌ രാജാ 
ക്കന്മാര്‍ക്കും ജനങ്ങള്‍ക്കും വിദ്യാഭ്യാസം വില 
ക്കുക, നല്ലവരുമായി സംഗമം അനുവദിക്കാതിരി 
ക്കുക, രാപകല്‍ കബളിപ്പിക്കലല്ലാതെ മറ്റൊന്നും 
ചെയ്യാതിരിക്കുക തുടങ്ങിയ ലീലകള്‍ ആടുന്നു 
ണ്ട്‌. ചതിവ്‌, കാപട്യം മുതലായ കുത്സിതവൃത്തി 
കള്‍ ചെയ്യുന്നവരുടെ പേരാണ്‌ പോപ്പ്‌, എന്നത്‌ 
സ്മരണയിലുണ്ടാകണം. അവരില്‍ ധാര്‍മികരും 
വിദ്വാന്മാരും പരോപകാരികളുമായവരുണ്ടെങ്കില്‍ 
അവര്‍ ബ്രാഹ്മണരും സാധുക്കളുമാണ്‌. കാപട്യ 
വും, ചതിവും, സ്വാര്‍ഥവും കൊണ്ട്‌ മറ്റുള്ളവരെ 
കൊള്ള യടിച്ച്‌ തന്‍കാര്യം നേടുന്നവരെന്നു 
വേണം പോപ്പ്‌ എന്ന പദത്തിന്‌ അര്‍ഥം ഗ്രഹി 
ക്കേണ്ടത്‌. ബ്രാഹ്മണന്‍, സാധു എന്നീ പദങ്ങള്‍ക്ക്‌ 
ഉത്തമമനുഷ്യന്‍ എന്നും അര്‍ഥം ഗ്രഹിക്കണം. 

നോക്കൂ! ഉത്തമര്രാഹ്മണരും സാധുക്കളും 
ഇല്ലെങ്കില്‍ വേദാദി സത്യശാസ്ത്രങ്ങളുടെ സ്വര 
സഹിതമുള്ള അധ്യാപനം, ജൈന, മുസ്സീം, 
ക്രിസ്ത്യന്‍ ആദിയായവരുടെ വലയില്‍ നിന്നു 
സംരക്ഷണം, വേദാദി സത്യശാസ്ര്രങ്ങളില്‍ 
താലപര്യം, വര്‍ണാശ്രമപാലനം എന്നിവ ആരു 
ചെയ്യും? ബ്രാഹ്മണര്‍ക്കും സാധുക്കള്‍ക്കുമല്ലാതെ 
ഇതി നാര്‍ക്ക്‌ കഴിവുണ്ട്‌? വിഷാദപ്മൃതം 
ഗ്രാഹൃമ്ഥ "” (മനു) വിഷത്തില്‍ നിന്നുപോലും 
അമൃതം സ്വീകരിക്കുന്നതു പോലെയാണ്‌ പോപ്പു 
ലീലകള്‍ ഒട്ടധികം ഉണ്ടായിരുന്നിട്ടും, ആര്യന്മാര്‍ 
ജൈനമതങ്ങളില്‍ നിന്ന്‌ രക്ഷപെട്ട്‌ നിലനില്‍ക്കു 
ന്നത്‌ എന്ന്‌ മനസ്സിലാക്കണം. 


ആരാധകര്‍ വിദ്യാഹീനരാകയും തങ്ങള്‍ 
അല്പസ്വല്പം പൂജാപാഠാദികള്‍ പഠിച്ച്‌ ഗര്‍വ്വി 
ഷ്ഠരായി എല്ലാവരും കൂടിയാലോചിച്ച്‌ തിട്ടപ്പെ 
ടുത്തി രാജാവിനോടും മറ്റും ര്രാഹ്മണരും സാധു 
ക്കളും അദണ്ഡ്യരാണ്‌ എന്നും മറ്റും പറഞ്ഞു 





19. മനുസ്മൃതി 2-239 
20. മഹാഭാഷ്യം 1.2.64 


214 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





വിശ്വസിപ്പിച്ചു. നോക്കൂ! “ര്രാഹ്മണോ ന 
ഹന്തവ്യ “സാധുര്‍നഹന്തവ്യഃ' ഇപ്രകാരമുള്ള 
വചനങ്ങള്‍ യഥാര്‍ഥ ബ്രാഹ്മണരുടേയും സാധു 
ക്കളുടേയും കാര്യത്തിലായിരുന്നത്‌ പോപ്പന്മാര്‍ 
തങ്ങളേപ്പറ്റിയാണെന്നു വരുത്തിവച്ചു. അതു 
പോലെ, വ്യാജവചനങ്ങള്‍ കൂട്ടിച്ചേര്‍ത്ത്‌ ഗ്രന്ഥങ്ങ 
ളുണ്ടാക്കി ജൂഷിമുനിമാരുടെ പേരില്‍ പ്രചരിപ്പിച്ചി 
ട്ടുമുണ്ട്‌. ആ പ്രശസ്ത ജുഷിമുനിമാരുടെ പേരു 
പറഞ്ഞ്‌ തങ്ങള്‍ക്ക്‌ ലഭിക്കേണ്ട ശിക്ഷകളടങ്ങിയ 
വ്യവസ്ഥകളെല്ലാം ഇല്ലാതാക്കി. പിന്നീട്‌ ഇഷ്ടം 
പോലെ പ്രവര്‍ത്തിക്കാനാരംഭിച്ചു. പോപ്പന്മാര്‍ പറ 
യാതെ, ഉറങ്ങാനോ നില്ക്കാനോ, ഇരിക്കാനോ, 
പോകാനോ വരാനോ, തിന്നാനോ കുടിക്കാനോ 
സാധ്യമാകാത്തവണ്ണം കടുത്ത നിയമങ്ങളുണ്ടാക്കി 
നിലവില്‍ വരുത്തി. പോപ്പന്മാരായ പ്രാഹ്മണ-സാ 
ധുനാമധാരികള്‍ക്കും ഇഷ്ടമുള്ളതെന്തും ചെയ്യാ 
നും, ഒന്നിനും ശിക്ഷലഭിക്കാതിരിക്കാനും, 
അവര്‍ക്ക്‌ ശിക്ഷ നല്‍കുന്നതിനെപ്പറ്റി ആലോചി 
ക്കുന്നതുപോലും അചിന്ത്യമാകത്തക്കവണ്ണവും 
രാജാക്കന്മാരെക്കൊണ്ടു തീരുമാനങ്ങളെടുപ്പിച്ചു. 
ഈ മനഡ്യയം ഉണ്ടായപ്പോള്‍ പോപ്പന്മാര്‍ ഇച്ഛിച്ച 
പടി ചെയ്യാനും ചെയ്യിക്കാനും തുടങ്ങി. ഈ ശിഥി 
ലതയുടെ തുടക്കം മഹാഭാരതയുദ്ധത്തിന്‌ 
ആയിരം വര്‍ഷം മുമ്പുതന്നെ ആരംഭിച്ചിരുന്നു. 
അക്കാലത്ത്‌ ജഷിമുനിമാരുണ്ടായിരുന്നെങ്കിലും 
കുറെ അലസത, പ്രമാദം, ഈര്‍ഷ്യ, ദ്വേഷം മുത 
ലായവ നാസ്ിട്ടിരുന്നു. അത്‌ ക്രമേണ പടര്‍ന്നുപ 
ന്തലിച്ചു. 

സത്യമായ ഉപദേശം ഇല്ലാതായപ്പോള്‍ ആര്യാ 
വര്‍ത്തത്തില്‍ അവിദ്യ വ്യാപിച്ച്‌ പരസ്പരം 
കലഹം തുടങ്ങി. എന്തെന്നാല്‍-ഉപദേശ്ധ്യോപദേ 
ഷ്ട്യത്വാത്‌ തത്സിദ്ധിഃ ഇതരഥാന്ധ പരമ്പരാ 
എന്നു സാഘഖ്യം. അതായത്‌ ഉത്തമോത്തമരായ 
ഉപദേഷ്ടാക്കള്‍ വരുമ്പോള്‍ ശരിയായരീതിയില്‍ 
ധര്‍മം അര്‍ഥം കാമം മോക്ഷം എന്നിവ സിദ്ധി 
ക്കും. ഉത്തമോപദേഷ്ടാക്കളും ശ്രോതാക്കളും 
ഇല്ലാതായാല്‍ അപ്പോള്‍ അന്ധപരമ്പര പിറക്കും. 
പിന്നീട്‌ സത്പുരുഷന്മാര്‍ ജനിച്ച്‌ സത്യോപദേശം 
ചെയ്യുമ്പോള്‍ അന്ധപരമ്പര ഇല്ലാതായി പ്രകാശ 
പരമ്പര പിറവിയെടുക്കും. 


ആ പോപ്പന്മാര്‍ തങ്ങളേയും തങ്ങളുടെ പാദ 
ങ്ങളേയും പൂജിപ്പിക്കുവാന്‍ തുടങ്ങി. ഇതിലാണ്‌ 
നിങ്ങളുടെ മംഗളമെന്നവര്‍ പറഞ്ഞുതുടങ്ങി. ആളു 
കള്‍ ഇവര്‍ക്കു വശംവദരായപ്പോള്‍ ഇവര്‍ തെറ്റു 
കളിലും വിഷയാസക്തിയിലും നിമഗ്നരാവുകയും 


ആട്ടിന്‍പറ്റം ഇടയനെയെന്നവണ്ണം ആളുകള്‍ 
ഇവരെ അനുസരിക്കുകയും ചെയ്തു. വിദ്യ, ബലം, 
ബുദ്ധി, പരാക്രമം, ശാര്യം, വീര്യം മുതലായ ശുഭ 
ഗുണളെല്ലാം നഷ്ടമായി. വിഷയാസക്തരായി, 
മാംസമദ്യസേവനം ഗോപ്യമായി ആരംഭിച്ചു. 


വാമമാര്‍ഗ്ഗം-പഞ്ച “മ” കാരം 


ഇവരില്‍ ഒരുവന്‍ വാമമാര്‍ഗം സ്ഥാപിച്ചു. ശിവ 
ഉവാച, പാര്‍വത്യുവാച. ഭൈരവ ഉവാച എന്നി 
ങ്ങനെ പല പേരുകള്‍ എഴുതി ത്രന്രമെന്നു പേരും 
കൊടുത്തു. അതില്‍ എഴുതി വച്ചിരിക്കുന്ന 
വിചിര്ര ലീലകളുടെ ഉദാഹരണം നോക്കു.- 

1. മദ്യം മാംസംച മീനംച മുര്രാ മൈഥുന 
മേവച ഏതേ പഞ്ചമകാരാഃ സ്മ്ുമോര്‍ക്ഷദാ ഹി 
യുഗേ യുഗേ 

2, പ്രവ്യത്തേഭൈരവീചക്രേ സര്‍വേവര്‍ണാ 
ദ്വിജാതയഃ നിവ്യത്തേഭൈരവീചക്രേ സര്‍വേ 
വര്‍ണാഃ പൃഥക്‌ പ്ൃഥക്ല 

3, പീത്വാ പീത്വാ പുനഃ പീത്വാ യാവത്പ 
തതി ഭൂതലേ പുനരുത്ഥായ വൈ പീത്വാ 
പുനര്‍ജന്മ ന വിദ്യതേ? * 


4. മാത്ൃയോനിം പരിതൃജ്യ വിഹരേത്സര്‍വ 
യോനിഷു. 


5. വേദശാസ്ര്രപുരാണി സാമാന്യ ഗണികാ 
ഇവ ഏകൈവ ശാംഭവീമുരദാ ഗുപ്താ കുലവ 
ധൂരിവാ 


1. ഈ അര്‍ക്കീസുകളായ പോപ്പന്മാരുടെ കളി 
കള്‍ നോക്കുക, വലിയ അധര്‍മ്മങ്ങളും വേദവി 
രുദ്ധങ്ങളായ പ്രവ്ൃത്തികളെയാണ്‌ ഈ വാമമാര്‍ഗി 
കള്‍ ശ്രേഷ്ഠന്മാരായി കരുതിയിരുന്നത്‌. മദ്യം, 
മാംസം, മത്സ്യം, മുശ്ര അഥവാ വിവിധാകൃതിക 
ളില്‍ വറുത്തുണ്ടാക്കുന്ന പലഹാരങ്ങളും യോനി 
പാത്രധാരമുദ്രയും, മൈഥുനം അഥവാ പുരുഷ 
ന്മാരെല്ലാം ശിവന്മാരും സ്രതീകളെല്ലാം പാര്‍വ 
തിമാരുമാണെന്നു ധരിച്ച്‌ അഹം ഭൈരവസ്ത്വം 
ഭൈരവീ ഹ്യാവയോരസ്ത സംഗമഃ 2” എന്ന 
അര്‍ഥമില്ലാത്ത വചനവും ചൊല്ലി സ്ര്രീപുരുഷ 





21. സാംഖ്യദര്‍ശനം 3.79-81. 

22, കാളീത്ന്ത്രം 

23. കുലാര്‍ണവതന്ത്രം 8.96. 

24. കുലാര്‍ണവതന്ത്രം 27.100 

25. ജ്ഞാനസങ്കലനി തന്ത്രം 

26. ഞാന്‍ ഭൈരവന്‍ നീ ഭൈരവി നാമിരുവര്‍ 
തമ്മിലാകട്ടെ സംഗമം. 


ച 





[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്ഡന മണ്ഡനം 





ന്മാര്‍ സംഗമിക്കുക എന്നിവയിലൊന്നു പോലും 
ദോഷമാണെന്ന്‌ വാമമാര്‍ഗികള്‍ വിചാരിച്ചിട്ടില്ല. 
സ്പര്‍ശിക്കുവാന്‍ പോലും പാടില്ലാത്ത നീച 
സ്ര്രീകളെ ഇവര്‍ അതിപരിശുദ്ധകളായി ഗണി 
ക്കുന്നു. ഉദാഹരണത്തിന്‌ സ്പര്‍ശിക്കാന്‍ പോലും 
പാടില്ലെന്ന്‌ ശാസ്ത്രം വിലക്കുന്ന രജസ്വലകളെ 
വാമമാര്‍ഗികള്‍ അതിപവിത്രകളായി കാണുന്നു. 
അവരുടെ വായില്‍ തോന്നിയ കോതപ്പാട്ട്‌ 
കേള്‍ക്കുക 


രജസ്വലാ പുഷ്കരം തീര്‍ഥം ചണ്ഡാലീതു 
സ്വയംകാശി. ചരമകാരി പ്രയാഗഃ, സ്യാദ്രജകീ 
മ്ഥുരാമതാ അയോധ്യാ പുക്കസി പ്രോക്താ 


രജസ്വലമായുള്ള സമാഗമം പുഷ്കര സ്നാന 
തുല്യമാണ്‌. ചണ്ഡാലി സമാഗമമാകട്ടെ കാശി 
യാത്രയും. പറച്ചിയുമായുള്ള സമാഗമം പ്രയാഗ 
സ്നാനവും, രജകയുമായുള്ള സമാഗമം മഥുരാ 
യാത്രയും കാട്ടാളത്തിയുമായുള്ള സമാഗമം 
അയോധ്യാ തീര്‍ത്ഥസ്നാനവും പോലെയാണ്‌. 


മദ്യത്തിന്‌ തീര്‍ഥം, മാംസത്തിന്‌ ശുദ്ധി, 
പുഷ്പം, മത്സ്യത്തിന്‌ തൃതീയ, ജലതുംബിക, 
മുദ്രയ്ക്ക്‌ ചതുര്‍ഥി, മൈഥുനത്തിന്‌ പഞ്ചമി എന്നി 
ങ്ങനെ മറ്റാരും മനസ്സിലാക്കാതിരിക്കാന്‍ വേണ്ടി 
ഗൂഡഃനാമങ്ങളും നല്‍കിയിരിക്കുന്നു. കനളന്‍, 
ആര്‍ദ്രവീരന്‍, ശാംഭവന്‍, ഗണം മുതലായ 
പേരുകള്‍ സ്വയം നല്‍കിയിട്ടുമുണ്ട്‌. വാമമാര്‍ഗിക 
ളല്ലാത്തവരെ കണ്ടകന്‍, വിമുഖന്‍, ശുഷ്ക, പശു 
എന്നെല്ലാമാണ്‌ വിളിക്കുന്നത്‌. 

2. ഭൈരവീച്ചരരകം തുടങ്ങിയാല്‍ അതില്‍പെ 
ടുന്ന ബ്രാഹ്മണന്‍ മുതല്‍ ചണ്ഡാലന്‍ വരെ ദ്വിജ 
നാണ്‌. അതുകഴിഞ്ഞാല്‍ ഓരോരുത്തരും അവര 
വരുടെ വര്‍ണങ്ങളിലേക്കു മടങ്ങുന്നു. 


3. ഭൈരവീ ച്രരരത്തില്‍ വാമമാര്‍ഗികള്‍ 
നിലത്തോ പലകമേലോ ഒരു ബിന്ദുവിട്ട്‌ ചുറ്റും 
ര്രികോണം, ചതുരം, വൃത്തം എന്നിവ വരയ്ക്കു 
ന്നു. അതില്‍ കള്ളുകുടം വച്ച്‌ അതു പൂജിക്കുന്നു. 
പിന്നെ “ര്രഹ്മശാപം വിമോചഥ” എന്ന മന്ത്രം 
ചൊല്ലുന്നു. കള്ളേ! നീ പ്രഹ്മാദികളുടെ ശാപ 
ത്തില്‍ നിന്ന്‌ മുക്തമാകൂ. എന്നര്‍ത്ഥം. വാമമാര്‍ഗി 
കുളല്ലാത്തവര്‍ക്കും പ്രവേശനമില്ലാത്ത ഒരു ഗൂഡഃ 
സ്ഥലത്ത്‌ സ്രരീപുരുഷന്മാര്‍ ഒത്തുകൂടുന്നു. പുരു 
ഷന്മാര്‍ ഒരു സ്ത്രീയെ നന്നയാക്കിയും സ്ര്രീകള്‍ 
ഒരു പുരുഷനെ നഗ്നനാക്കിയും പൂജിക്കുന്നു. 
പിന്നീട്‌ ആരുടെയെങ്കിലും ഭാര്യയോ, സ്വന്തമോ 





27. രുദ്രയാമല ത്രന്ത്രം 


അന്യന്റെയോ മകളോ അമ്മയോ, പെങ്ങളോ, 
പുരതഭാര്യയോ ആരെങ്കിലുമെല്ലാം വന്നു ചേരുന്നു. 
എന്നിട്ട്‌ ഒരു പാത്രത്തില്‍ മദ്യവും മറ്റൊന്നില്‍ പ 
ക്കാവട മുതലായവയും എടുത്തുവയ്ക്കുന്നു. അവ 
രുടെ ആചാര്യന്‍ കള്ളുപാര്രം എടുത്തുയര്‍ത്തി 
ക്കൊണ്ട്‌ ഭൈരവോഹം ശിവോഹം -ഞാന്‍ ഭൈര 
വനാണ്‌ ശിവനാണ്‌ എന്നു പറഞ്ഞകൊണ്ട്‌ കുടി 
ക്കുന്നു. അതേ എച്ചില്‍പ്പാത്രത്തില്‍ തന്നെ എല്ലാ 
വരും കുടിക്കുന്നു. അനന്തരം ആരുടെയെങ്കിലും 
ഭാര്യയേയോ ഏതെങ്കിലും വേശ്യയേയോ 
അല്ലെങ്കില്‍ പുരുഷനേയോ നഗ്നമാക്കി ദേവി 
അഥവാ മഹാദേവന്‍ എന്നു പേരിട്ട്‌ കൈയില്‍ 
വാള്‍ കൊടുത്ത്‌, ഗുപ്തേന്ദ്രിയപൂജ നടത്തുന്നു. 
പിന്നെ ദേവിക്കോ മഹാദേവനോ മദ്യചഷകം 
നല്‍കുന്നു. അതിനു ശേഷം അതേ പാര്രത്തില്‍ 
എല്ലാവരും ഓരോ പാഠ്രതം കുടിയ്ക്കുന്നു. വീണ്ടും 
ഇതാവര്‍ത്തിക്കുന്നു. ഇങ്ങനെ കുടിച്ചുകുടിച്ച്‌ 
വെളിവു കെട്ട്‌, ആരുടെ പെങ്ങളോ, മകനോ 
അമ്മയോ ആകട്ടെ യഥേഷ്ടം കുകര്‍മ്മങ്ങള്‍ 
ചെയ്യുന്നു. ചിലപ്പോഴെല്ലാം ലഹരി മൂത്ത്‌ അടിപി 
ടിയും, ലഹളയും കൂട്ടത്തല്ലും പിടിവലിയും നട 
ക്കും. ചിലര്‍ ഛര്‍ദ്ദിക്കുന്നു. കൂട്ടത്തിലെ തികഞ്ഞ 
അഘോരി അഥവാ സിദ്ധന്‍ അതും ഭക്ഷിച്ചു കള 
യുന്നു. ഇവരുടെ മഹാസിദ്ധന്റെ യോഗ്യതകളെ 
പ്പറ്റി പാടുന്നതിങ്ങനെയാണ്‌.- 


ഹാലാം പിബതിദിക്ഷിതസ്ൃമന്ദിരേ, 
സുപ്തോ നിശായാം ഗണികാ ഗൃഹേഷു വിരാ 
ജതേ കനളവ ച്രകവര്‍ത്തീ! 


ദീക്ഷിതന്റെ-കള്ളുകടക്കാരന്റെ-വീട്ടില്‍ ചെന്ന്‌ 
കുപ്പിക്കണക്കിന്‌ കുടിയ്ക്കുക, വേശ്യാ ഗൃഹങ്ങ 
ളില്‍ ചെന്ന്‌ കുകര്‍മങ്ങള്‍ ചെയ്ത്‌ കിടന്നുറങ്ങു 
ക. മുതലായ കാര്യങ്ങള്‍ നിര്‍ലജ്ജമായും നിശ്ശജ്ക 
മായും ചെയ്യുന്നയാളാണ്‌ വാമമാര്‍ഗികളില്‍ ച്രക 
വര്‍ത്തിതുല്യനായിരിക്കുന്നത്‌. മഹാദുഷ്കര്‍മി 
അവരില്‍ വമ്പനും മുമ്പനും നന്മചെയ്യുകയും 
ചീത്ത കാര്യങ്ങളെ ഭയപ്പെടുകയും ചെയ്യുന്നയാള്‍ 
ചെറിയവനുമാണ്‌! എന്തെന്നാല്‍. 

പാശബദ്ധോ ഭവേജജീവഃ പാശമുക്തഃ സദാ 
ശിവഃ * 

ലോകലജ്ജ, ശാസ്ര്രലജ്ജ, കുലലജ്ജ, ദേശ 
ലജ്ജ മുതലായ പാശങ്ങളാല്‍ ബന്ധിതന്‍ 
ജീവനും ലജ്ജയില്ലാതെ ദുഷ്കര്‍മങ്ങള്‍ ചെയ്യു 
ന്നവന്‍ സദാശിവനും ആണെന്ന്‌ ത്രന്രങ്ങള്‍ പറ 





28. ജ്ഞാനസങ്കലനീത്ന്ത്രം ശ്ലോകം 43. 


210 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





യുന്നു. 

ഉഡ്ഡീസത്ര്ത്രം മുതലായവയില്‍ ഒരു പ്രയോ 
ഗവിധിയുണ്ട്‌. ഒരു വീടിന്‌ നാലു വശവും ആല 
യങ്ങള്‍ വേണം. അവയില്‍ ഓരോന്നിലും മദ്യ 
കുംഭങ്ങള്‍ വച്ചിരിക്കണം. ഒരു ആലയത്തില്‍ 
നിന്ന്‌ ഒരു കുപ്പി മദ്യം കുടിച്ചിട്ട മറ്റേ ആലയത്തില്‍ 
ചെല്ലണം. അവിടെനിന്നും ഒരു കുപ്പി കുടിക്കണം. 
എന്നിട്ട്‌ മുന്നാമത്തേതിലും നാലാമത്തേതിലും 
ചെന്ന്‌ ഓരോ കുപ്പി കുടിക്കണം. നിന്ന്‌ കുടിച്ചു 
കുടിച്ച്‌ വെട്ടിയമരം വീഴും പോലെ വീഴുന്നതു 
വരെ കുടിക്കണം. മത്തു വിട്ടാല്‍ വീണ്ടും ഇതു 
പോലെ വീഴുന്നതു വരെ കുടിക്കണം. മൂന്നാം 
പ്രാവശ്യവും ഇതുപോലെ കുടിച്ചു വീണ്‌, എഴു 
ന്നേലക്കുന്നവന്‍ പുനര്‍ജ്ജന്മം ഇല്ലാതാവും. 
വാസ്തവം പറഞ്ഞാല്‍ ഇങ്ങനെയുള്ള വന 
വീണ്ടും മനുഷ്യജന്മം ലഭിക്കുന്നതു തന്നെ വിഷ 
മമാണ്‌. അവര്‍ നീചയോനികളില്‍ ജനിച്ച്‌ വളരെ 
ക്കാലം കഷ്ടപ്പെടും. 


4. വാമികളുടെ ത്ര്്ര ഗ്രന്ഥങ്ങളിലെ നിയമം 
അമ്മയെ ഒഴികെ മറ്റൊരു സ്ര്രീയെയും വിട്ടുകള 
യരുതെന്നാണ്‌. മകളാകട്ടെ, സഹോദരിയാകട്ടെ, 
എല്ലാവരുമായും സംഗമം ചെയ്യണം. ഈ വാമ 
മാര്‍ഗികളുടെ ദശമഹാവിദ്യകള്‍ കുപ്രസിദ്ധമാണ്‌. 
അവയിലൊന്നായ മാതങ്ഗീ വിദ്യക്കാരന്‍ പറയു 
ന്നത്‌ മാതരമപി ന ത്യജേത്‌" അമ്മയെപ്പോലും 
സമാര്‍ഗമെന്നേ വിട്ടുകളയരുതെന്നാണ്‌. സംയോ 
ഗവേളയില്‍ സ്ര്രീപുരുഷന്മാര്‍ നമുക്ക്‌ ഇഷ്ടസി 
ദ്ധിയുണ്ടാകട്ടെ എന്നു മന്ത്രം ജപിക്കുകയും 
വേണം. ഇങ്ങനെ ക്രാന്തരും മഹാ മുഡന്മാരുമായ 
ആളുകള്‍ ലോകത്തില്‍ തുലോം കുറവായിരിക്കും. 


5. അസത്യം പ്രചരിപ്പിക്കാനാഗ്രഹിക്കുന്നവര്‍ 
സത്യത്തെ നിന്ദിക്കുകതന്നെ ചെയ്യും. വാമമാര്‍ഗി 
കള്‍ പറയുന്നതു നോക്കു. വേദങ്ങള്‍ ശാസ്ത്ര 
ങ്ങള്‍ പുരാണങ്ങള്‍ എന്നിവയെല്ലാം സാധാരണ 
വേശ്യയെപ്പോലെയാണ്‌. വാമമാര്‍ഗികളുടെ മുദ്ര 
യായ ശാംഭവി മാത്രമേ അന്തര്‍ജനത്തിനു തുല്യ 
യായിട്ടുള്ളൂ. 

വേദങ്ങളും സാക്ഷി 


ഇവര്‍ വേദവിരുദ്ധമായ മതമാണ്‌ നടപ്പില്‍ വരു 
ത്തിയത്‌. ക്രമേണ ഇവരുടെ മതത്തിനും പ്രചാരം 
ലഭിക്കാന്‍ തുടങ്ങി. അപ്പോള്‍ കൊള്ളരുതായ്മയി 
ലൂടെ വേദങ്ങളുടെ പേരു പറഞ്ഞ്‌ പല ലീലകളും 





29. സുരാവന്‍ വാ ഏഷ ബര്‍ഹിഷദ്‌ യജ്ഞോ യദ്‌ 
സയ്രതാമണീ എന്ന ശതപഥ വചനവു(12.1.3.മ)മായി 
താരതമ്യം ചെയ്യുക. 


29 66 


ആഅടിത്തുടങ്ങി. അതായത്‌ 0 * “സയ്രതാമണ്യ്യാം 
സുരാം പിബേത്‌, പ്രോക്ഷിതം ഭക്ഷയേന്മാം 
സം , വൈദികീഹിംസാ ഹിംസാ ന ഭവതി” 
ന മാംസ ഭക്ഷണേ ദോഷോ ന മദ്യേനച 
മൈഥുനേ, പ്രവ്ൃത്തിരേഷാ ഭൂതാനാം നിവ്യ 
ത്തിസ്തു മഹാ ഫലാ ” 


സൌഈത്രാമണി യജ്ഞത്തില്‍ മദ്യം കുടിക്കണം. 
ഇതിന്റെ അര്‍ഥം ഇപ്രകാരമാണ്‌. സൌ൬ത്രാമണി 
യജ്ഞത്തില്‍ സോമലത പിഴിഞ്ഞെടുത്ത നീര്‍ 
കുടിക്കണം. പ്രോക്ഷിതമായ ”* മാംസം യജ്ഞ 
ത്തില്‍ ഭക്ഷിക്കണം. ഇങ്ങനെയെല്ലാമുള്ള പാമര 
താപൂര്‍ണമായ കാര്യങ്ങളാണ്‌ വാമമാര്‍ഗികള്‍ 
പ്രചരിപ്പിച്ചത്‌. അവരോട്‌ ചോദിക്കേണ്ടത്‌ ഇപ്ര 
കാരമാണ്‌- “വൈദിക ഹിംസ, ഹിംസയല്ലലെങ്കില്‍ 
നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും 
കൊന്നു ഹോമിച്ചാല്‍ എന്താണു തരക്കേട?”” 


മാംസഭക്ഷണം, മദ്യപാനം, പരസ്ത്രീഗമനം 
മുതലായവ ദോഷമില്ലാത്തതാണെന്നു പറയുന്നത്‌ 
ബാലിശമാണ്‌. ജീവികളെ പീഡിപ്പിക്കാതെ 
മാംസം ലഭിക്കില്ല. അപരാധം ചെയ്യാത്തതിനെ 
പീഡിപ്പിക്കുന്നത്‌ ധാര്‍മികവുമല്ല. മദ്യപാനമാകട്ടെ 
സര്‍വഥാ നിഷിദ്ധവുമാണ്‌. വാമമാര്‍ഗികളുടേത 
ല്ലാത്ത ്രന്ഥങ്ങളിലൊന്നും അതു വിധിച്ചിട്ടി 
ല്ലെന്നു മാത്രമല്ല നിഷേധിച്ചിട്ടേയുള്ളൂ. വിവാഹം 
ചെയ്യാതെ മൈഥുനവും ദോഷമുള്ളതാണ്‌. അതി 
നാല്‍ ഇതെല്ലാം നിര്‍ദ്ദോഷമാണെന്നു പറയുന്ന 
വരിലാണ്‌ ദോഷം. 


യജ്ഞവും ഹിംസയും 


ഇങ്ങനെയെല്ലാമുള്ള വചനങ്ങള്‍ ജഷിമാരുടെ 
ഗ്രന്ഥങ്ങളില്‍ കൂട്ടിച്ചേര്‍ത്ത്‌ അനേകം ജൂഷിമാരുടെ 
പേരില്‍ ഗ്രന്ഥങ്ങളും ഉണ്ടാക്കി. ഗോമേധം, അശ്വ 
മേധം മുതലായ യജ്ഞങ്ങളും ചെയ്യാനാരംഭിച്ചു. 
ഈ മൃഗങ്ങളെ കൊന്ന്‌ യജ്ഞം നടത്തിയാല്‍ 
യജമാനനും മൃഗത്തിനും സ്വര്‍ഗം കിട്ടുമെന്നും 
പറഞ്ഞു പരത്തി. ഇങ്ങനെയൊരു ധാരണ പര 
ക്കുവാന്‍ കാരണം ്രാഹ്മണ ഗ്രന്ഥങ്ങളിലെ 
അശ്വമേധം, ഗോമേധം, നരമേധം മുതലായ 
സംജ്ഞകളുടെ ശരിയായ അര്‍ത്ഥം അറിയായ്ക 
യാണ്‌. അറിയാമായിരുന്നെങ്കില്‍ ഈ അനര്‍ഥങ്ങ 





30. മനു.5.27. 

31. യാവേദവിഹിതാ ഹിംസാനിയതാ./ സ്മിന്‍ ചരാചരേ എന്ന 
മനുസ്മൃതിഭാഗവുമായി (5.44) താരതമ്യം ചെയ്യുക. 

32. മനുസ്മൃതി 5.5.6 

33. ഹോമിച്ചതിന്റെ അവശിഷ്ടം 


21/ 





ച 
ന്‌ 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ളുണ്ടാക്കിയതെന്തിനാണ്‌? 


ചോദ്യം:- അശ്വമേധം, ഗോമേധം, നരമേധം 
മുതലായവയുടെ അര്‍ഥമെന്താണ്‌? 

ഉത്തരം:- അവയുടെ അര്‍ഥം പറയാം:- 
രാഷ്ര്രം വാ അശ്വമേധ“ അന്നംഹി ഗന * 
അഗ്നിര്വാ അശ്വം” ആജ്യം മേധ (ശതപ 
ഥ്രബാഹ്മണത്തില്‍ നിന്ന്‌) കുതിര, പശു മുതലായ 
ജന്തുക്കളെ കൊന്ന്‌ യജ്ഞം നടത്തുവാന്‍ എങ്ങും 
പറഞ്ഞിട്ടില്ല. വാമമാര്‍ഗികളുടെ ഗ്രന്ഥങ്ങളില്‍ 
മാര്രമേ ഇത്തരം അനര്‍ഥങ്ങള്‍ എഴുതിവവച്ചിട്ടുള്ളു. 
എന്നു മാത്രമല്ല, വാമമാര്‍ഗികളാണ്‌ ഇതിന്റെയും 
ആരംഭം കുറിച്ചത്‌. എവിടെയെല്ലാം ഇതിനേപ്പറ്റി 
എഴുതിയിട്ടുണ്ടോ അവിടെയെല്ലാം വാമമാര്‍ഗികള്‍ 
അവര്‍ക്കിഷ്ടപ്പെട്ടത്‌ കലര്‍ത്തി എഴുതിയിട്ടുമുണ്ട്‌. 
രാജാവ്‌ ന്യായധര്‍മങ്ങളാല്‍ പ്രജാപാലനം ചെയ്യു 
ന്നതും, യജമാനന്‍ വിദ്യാദാനം ചെയ്യുന്നതും 
അഗ്നിയില്‍ നെയ്യും മറ്റും ഹോമിക്കുന്നതും അശ്വ 
മേധമാണ്‌. അന്നം, ഇന്ദ്രിയങ്ങള്‍, കിരണങ്ങള്‍, 
പൃഥിവി മുതലായവയെ പരിശുദ്ധമായി വയ്ക്കു 
ന്നതാണ്‌ ഗോമേധം. മനഷ്യന്റെ മൃതദേഹം വിധി 
പ്രകാരം ദഹിപ്പിച്ചു കളയുന്നത്‌ നരമേധമാണ്‌. 


ചോദ്യം:- യജ്ഞം ചെയ്താല്‍ യജമാനനും 
മൃഗത്തിനും സ്വര്‍ഗം ലഭിക്കുമെന്നും ഹോമാന 
ന്തരം മൃഗത്തിനെ ജീവിപ്പിക്കുമെന്നും പറയു 
ന്നത്‌ നേരാണോ? 


ഉത്തരം:- കള്ളം. സ്വര്‍ഗത്തിലേക്കു പോകു 
മെന്നു പറയുന്നവരെ കൊന്ന്‌ ഹോമിച്ച്‌ സ്വര്‍ഗ 
ത്തിലയയ്ക്കണം. അല്ലെങ്കില്‍ അവരുടെ പ്രിയ 
പ്പെട്ട മാതാവി, പിതാവ്‌, ഭാര്യ, പുരതന്മാര്‍ മുതലായ 
വരെ കൊന്ന്‌ സ്വര്‍ഗത്തിലയയ്ക്കാത്തതെന്താണ്‌? 
അല്ലെങ്കില്‍ വേദിയില്‍ നിന്ന്‌ അവരെ ജീവിപ്പി 
ക്കാത്തതെന്ത്‌? 

ചോദ്യം:- യജ്ഞം ചെയ്യുമ്പോള്‍ വേദമ്ര്ത്ര 
ങ്ങള്‍ ചൊല്ലാറുണ്ട്‌. വേദങ്ങളില്ലെങ്കില്‍ പിന്നെ 
എവിടുന്നാണ്‌ ചൊല്ലുന്നത്‌? 

ഉത്തരം:- മ്രന്തം ചൊല്ലുന്നതില്‍ നിന്ന്‌ 
ആരെയും വിലക്കുന്നില്ല. എന്തെന്നാല്‍ മ്രന്തം 
ശബ്ദമാണ്‌. എന്നാല്‍ അതിനര്‍ഥം മൃഗത്തെ 
കൊന്നുഹോമിക്കണമെന്നല്ല. ”” അഗ്നയേ 





34. 13.1.6 3 

35. 4.3.1.25 

36. 3,6.2.5. 

37. മേധോ വാ ആജ്യമ്‌ 13.3.6.2. 


സ്വാഹാ” മുതലായ മ്ര്ത്രങ്ങളുടെ അര്‍ഥം 
“അഗ്നിയില്‍ ഹവിസ്‌ - പുഷ്ടിയ്ക്കും മറ്റും കാര 
ണമായ നെയ്യും മറ്റ്‌ ഉത്തമ ദ്രവ്യങ്ങളും ഹോമിച്ച്‌ 
വായു, വൃഷ്ടി, ജലം മുതലായവയെ ശുദ്ധ 
മാക്കി ജഗത്തിന്‌ സാവഖ്യകാരണമാക്കുന്നു”” 
എന്നാണ്‌. ഈ സത്യാര്‍ത്ഥങ്ങളെ ആ മുഡന്മാര്‍ 
മനസ്സിലാക്കുന്നില്ല. എന്തെന്നാല്‍ സ്വാര്‍ഥബുദ്ധി 
കളായവര്‍ കേവലം സ്വാര്‍ഥം നേടുന്നതിലുപരി 
മറ്റൊന്നും അറിയുകയോ വകവയ്ക്കുകയോ ഇല്ല. 


ബൌദ്ധ - ജൈനരുടെ ഉത്ഭവം 


ഈ പോപ്പന്മാരുടെ ഇപ്രകാരമുള്ള അനാചാ 
രങ്ങള്‍ കണ്ടും മരിച്ചവര്‍ക്കു വേണ്ടി ചെയ്യുന്ന 
തര്‍പ്പണ ശ്രാദ്ധാദികള്‍ കണ്ടും വേദാദിശാസ്ത്ര 
ങ്ങളെ നിന്ദിക്കുന്നതും മഹാഭയങ്കരവുമായ ബദ്ധ 
അഥവാ ജൈനമതം പ്രചാരത്തില്‍ വന്നു. ഈ 
ദേശത്തില്‍ ഗോരഖ്പൂർ രാജാവിനുണ്ടായിരു 
ന്നെന്നു കേട്ടിട്ടുണ്ട്‌. അദ്ദേഹത്തെ കൊണ്ട്‌ പോലപ്പ 
ന്മാര്‍ യജ്ഞം നടത്തിച്ചു. അദ്ദേഹത്തിന്റെ 
റാണിയെ കുതിരയുമായി സമാഗമം ചെയ്യിച്ചതി 
നേതുടര്‍ന്ന്‌ അവര്‍ മരിച്ചു. രാജാവ്‌ വിരക്തനായി 
പുര്തനന്‍ രാജ്യം നല്കിയതിനു ശേഷം സംനൃസിച്ച്‌ 
പോപ്പന്മാരുടെ കള്ളത്തരങ്ങള്‍ വെളിവാക്കാന്‍ 
തുടങ്ങി. 


ഇതിന്റെ ശാഖയായിട്ടാണ്‌ ചാര്‍വാകം അഭാ 
ണകം എന്നീ മതങ്ങളുണ്ടായത്‌. അവരുണ്ടാക്കിയ 
ശ്ലോകങ്ങളാണിവം:- 

1. പശുശചേന്നിഹതഃ സ്വര്‍ഗം ജ്യോതിഷ്ടോ 
മോഗമിഷ്യതി സ്വപിതായജമാനേന ത്രതകഥം 
ന ഹിംസ്ൃതേ. 





38. ആദികാലേ ഖലു യജേഞഷു പശവഃ സമാലഭനീയാ 
ബഭൂവുഃ നാലംഭായ ല്രരകിയന്തേ സ്മ, തതോ ദക്ഷ 
യജ്ഞ പ്രത്യവരകാലം മനോഃ പുര്രാണാം നരി 
ഷ്യന്നാ ഭാഗേക്ഷ്വാകുനൃഗ ശര്യാത്യാദീനം ച പശൂനാ 
മേവാഭ്യനുജ്ഞാനാത്‌ പശവഃ പ്രോക്ഷണമാപുഃ 
(അതിപുരാതനകാലത്ത്‌ മൃഗങ്ങളെ സ്പര്‍ശിക്കുക 
മാര്രമേ ചെയ്തിരുന്നുള്ളു, വധിച്ചിരുന്നില്ല. പിന്നീട്‌ 
ദക്ഷയാഗശേഷം മനുവിന്റെ നരിഷ്യത്‌ മുതലായ പുത്ത 
ന്മാര്‍, “യജ്ഞത്തില്‍ മൃഗവധം വേണമെന്ന്‌ വേദവി 
ധിയുണ്ടെന്ന്‌” പറഞ്ഞുകൊണ്ട്‌ മൃഗങ്ങളെ 
പ്രോക്ഷണം ചെയ്തു വധിക്കാനാരംഭിച്ചു. (ചരകസം 
ഹിത, ചികിത്സാസ്ഥാനം 19-4) ചരകസംഹിതയിലെ 
ഈ ഉദ്ധരണത്തില്‍ നിന്ന്‌ രണ്ടു കാര്യങ്ങള്‍ സ്പഷ്ട 
മാണ്‌. 1. പ്രാചീന കാലത്ത്‌ യജ്ഞത്തില്‍ മൃഗവധം 
ഇല്ലായിരുന്നു. (2) പിന്നീട്‌ യജ്ഞത്തില്‍ മൃഗബലിയും 
വേണമെന്നു വേദവിധിയുണ്ടെന്ന്‌ തെറ്റിധരിച്ചാണ്‌ മൃഗ 
ബലി നടത്താന്‍ ആരംഭിച്ചത്‌. 

39. യജൂര്‍വേദം 10, 5-22 6, 27 


218 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





2. മൃതാ നാമിഹ ജന്തുനാം ശ്രാദ്ധം ചേത്ത്യ 
പ്തികാരണമ്‌ ഗച്ചതാമിഹ ജന്തുനാം വൃര്‍ഥം 
പാഥേയകല്‍പനമ്‌ 


1. മൃഗത്തെക്കൊന്ന്‌ അഗ്നിയില്‍ ഹോമിച്ചാല്‍, 
അത്‌ സ്വര്‍ഗത്തില്‍ പോകുമെങ്കില്‍ സ്വന്തം പിതാ 
വിനെയും മറ്റും യജമാനന്‍ എന്തുകൊണ്ട്‌ കൊന്ന്‌ 
സ്വര്‍ഗത്തേക്കയക്കുന്നില്ല? 


2. മരിച്ചവരുടെ തൃപ്തിക്കുവേണ്ടി ശ്രാദ്ധം, 
തര്‍പ്പണം മുതലായവ നടത്തുവാന്‍ കഴിയുമെ 
ങ്കില്‍, യാത്ര പോകുന്നവരുടെ വഴിച്ചിലവിനുള്ള 
വക കരുതിക്കൊണ്ടു പോകുന്നത്‌ വ്യര്‍ത്ഥമാണ്‌. 
എന്തെന്നാല്‍ മരിച്ചവരുടെ തൃപ്തിക്കു വേണ്ടി 
ശ്രാദ്ധവും തര്‍പ്പണവും ചെയ്യുന്നതു കൊണ്ട്‌ 
വെള്ളവും ചോറും അവര്‍ക്കു ലഭിക്കുമെങ്കില്‍ പര 
ദേശത്തു ജീവിച്ചിരിക്കുന്നവര്‍ക്കോ യാത്രചെയ്യു 
ന്നവര്‍ക്കോ വീട്ടിലെ അടുക്കളയില്‍ പാകം 
ചെയ്തു വിളമ്പിവച്ച്‌ കിണ്ടിയില്‍ വെള്ളവും 
വച്ചാല്‍ എന്തുകൊണ്ടാണ്‌ ലഭിക്കാത്തത്‌? ദൂരദേ 
ശത്തു ജീവിക്കുന്നവര്‍ക്കോ പത്തുവാര അകലെ 
യുള്ളവര്‍ക്കോ കിട്ടാത്തത്‌ മരിച്ചുപോയവര്‍ക്ക്‌ 
ഒരിക്കലും കിട്ടുകയില്ലതന്നെ. 


അവരുടെ ഇപ്രകാരം യുക്തിസിദ്ധമായ ഉപദേ 
ശങ്ങള്‍ ആളുകള്‍ സമ്മതിച്ചു തുടങ്ങിയപ്പോള്‍ 
അവരുടെ മതവും അഭിവൃദ്ധിപ്പെട്ടു. അനേകം 
രാജാക്കന്മാരും ഭൂവുടമകളും അവരുടെ മതം 
സ്വീകരിച്ചു തുടങ്ങിയപ്പോള്‍ പോപ്പവര്‍കള്‍മാരും 
അങ്ങോട്ടു ചാഞ്ഞു. മടിശ്ശീല നിറയുന്ന വഴിക്കേ 
അവര്‍ പോവുകയുള്ളൂവല്ലോ? പെട്ടെന്നവര്‍ 
ജൈനരായി. ജൈനന്മാരിലും പോപ്പുകളികള്‍ ഒട്ടേ 
റെയുണ്ട്‌. അതിനേപ്പറ്റി 12-ഠം സമുല്ലാസത്തില്‍ 
എഴുതാം. വളരെപ്പേര്‍ അവരുടെ മതം സ്വീകരി 
ച്ചു. എന്നാല്‍ പര്‍വ്ൃതഭാഗങ്ങള്‍, കാശി, കന്യാകു 
ബ്ജം, പശ്ചിമ-ദക്ഷിണ ദേശങ്ങള്‍ എന്നിവിടങ്ങ 
ളിലെ ആളുകള്‍ ഏറെയൊന്നും ജൈനമതക്കാരാ 
യില്ല. 

ജൈനികള്‍ വേദാർത്ഥം മനസ്സിലാക്കാതെ, 
പോപ്പുകളിയിലെ ബാഹ്യാഡംബരങ്ങള്‍ വേദപ്രോ 
ക്തമാണെന്നു ധരിച്ച്‌ വേദനിന്ദ ആരംഭിച്ചു. പഠന 
പാഠനങ്ങള്‍, യജേഞാപവീതധാരണം, (്രഹ്മച 
ര്യാദി നിയമങ്ങള്‍ മുതലായവയേയും നശിപ്പിച്ചു. 
കിട്ടിയ്യതയും വൈദികഗ്രന്ഥങ്ങള്‍ നശിപ്പിച്ചു. ഭര 
ണാധികാരം കൈവന്നപ്പോള്‍ ആര്യന്മാരെ ഉപ്രദ്ര 
വിച്ചു. ഭയവും ശങ്കയും ഇല്ലാതായപ്പോള്‍ അവ 
രുടെ മതാവലംബികളായ ഗൃഹസ്ഥന്മാരെയും 
സംന്യാസികളെയും പൂജിക്കുകയും ആര്യധര്‍മാ 


വലംബികളെ പക്ഷപാതപൂര്‍വൃം ശിക്ഷിക്കുകയും 
ചെയ്തുപോന്നു. സുഖസൌഈകര്യങ്ങളോടുകൂടി 
ഗര്‍വിഷ്ഠരായി, അവരങ്ങനെ വിലസി. ജൂഷഭദേ 
വന്‍ മുതല്‍ മഹാവീരന്‍ വരെയുള്ള തീര്‍ഥങ്കരന്മാ 
രുടെ വന്‍പ്രതിമകളുണ്ടാക്കി പൂജിക്കാനാരംഭിച്ചു. 
ശിലയിലും മറ്റുമുള്ള വിഗ്രഹങ്ങളുടെ പൂജ തുട 
ങ്ങിയത്‌ ജൈനരില്‍ നിന്നാണ്‌. ഈശ്വരവിശ്വാസി 
കള്‍ കുറഞ്ഞു. വിഗ്രഹാരാധകരുടെ എണ്ണം പെരു 
കി. അങ്ങനെ മുന്നൂറോളം വര്‍ഷം ആര്യാവര്‍ത്ത 
ത്തില്‍ ജൈനരാജ്യം നിലനിന്നു വേദാര്‍ത്ഥ 
ജ്ഞാനം മിക്കവാറും ഇല്ലാതായി. ഇതു കഴിഞ്ഞി 
ട്ടിപ്പോള്‍ രണ്ടായിരത്തിയഞ്ഞൂറ്‌ വര്‍ഷമായെന്ന്‌ 
അനുമാനിക്കാം. 


ശങ്കരാചാര്യരുടെ ആവിര്‍ഭാവം 


രണ്ടായിരത്തിയിരുന്നൂറു വര്‍ഷം മുമ്പ്ഥ ** 
ശ്രാവിഡ ദേശീയ (്രാഹ്മണനും, നൈഷ്ഠിക 
ര്രഹ്മചാരിയും വേദാദിസര്‍വശാസ്ര്രാഭ്യാസിയും 
ആയ ശങ്കരാചാര്യര്‍ എന്ന ദേഹം ഇങ്ങനെ ചിന്തി 
ക്കാനാരംഭിച്ചു. “അഹോ കഷ്ടം! സത്യവും 
ആസ്തികവുമായ വേദമതത്തിന്റെ ലോപവും 
ജൈനരുടെ നാസ്തികമതത്തിന്റെ പ്രചാരവും 
മഹാനാശം വരുത്തിവച്ചിരിക്കുന്നു. ഇവരെ എങ്ങ 
നെയെങ്കിലും അകറ്റണം.” ശങ്കരാചാര്യര്‍ ശാസ്ത്ര 
ങ്ങള്‍ മാത്രമല്ല. ജൈന്രഗന്ഥങ്ങളും പഠിച്ചിരുന്നു. 





40. ശ്രീശങ്കരാചാര്യരുടെ കാലത്തെപ്പറ്റി പല അഭിപ്രായ 
ങ്ങളുമുണ്ട്‌. പാശ്ചാത്യ ചരിത്ര പണ്ഡിതമ്മന്യന്മാരും 
അവരുടെ അനുയായികളായ ആങ്ളോ-ഇന്ത്യന്‍ 
ബുദ്ധികളും ഇന്നേയ്ക്ക്‌ 1200 വര്‍ഷം മുമ്പാണ്‌ 
ശ്രീശങ്കരന്റെ ജീവിതകാലമെന്ന പക്ഷക്കരാണ്‌. 
ദയാനന്ദമഹര്‍ഷി ദണണ്‍ഡിപരമ്പരക്കാനായ 
സന്യാസിയായിരുന്നു. മഹാവിദ്വാനും. അദ്ദേഹത്തിന്‌ 
ഭാരതീയ സന്യാസിപരമ്പയെപറ്റി അറിവില്ലായിരു 
ന്നെന്നോ വികലമായ അറിവേ ഉണ്ടായിരുന്നു 
ള്ളെന്നോ വിചാരിക്കുന്നത്‌ ഏറ്റവും കുറഞ്ഞത്‌ 
അവിവേകമെങ്കിലുമാണ്‌. സന്യാസിമാര്‍ ദിവസേന 
സ്വന്തം ഗുരുപരമ്പരയുടെ നാമം ചൊല്ലും. പുഷ്പാ 
ജ്ഞലിയെന്നാണ്‌ ഇതിനുപേര്‍. ഈ പ്രകരണത്തില്‍ 
ശ്രീശങ്കരന്റെ ശിഷ്യന്മാര്‍ വാണിരുന്ന മഠങ്ങളെപ്പറ്റി പറ 
യുന്നിടത്ത്‌ ശാരദാമഠത്തെപ്പറ്റിയും പറയുന്നുണ്ട്‌. അവി 
ടുത്തെ വംശാവലിയെപ്പറ്റി ്രീശാരദാപീഠവംശാനു 
മാതൃകാ” എന്ന പേരില്‍ ഭവനഗറിലെ സരസ്വതീ മുദ്രാ 
ണലയത്തില്‍ അച്ചടിച്ച്‌ പ്രസിദ്ധം ചെയ്ത പുസ്തക 
ത്തില്‍നിന്ന്‌ പ്രസക്തമായ ഭാഗം ഇവിടെ പകര്‍ത്തി, 
തര്‍ജമയും എഴുതാം. 

“യുധിഷ്ഠിരശകേ 2631 വൈശാഖ ശുക്ട പഞ്ചമ്യാം 
ശ്രീമച്ഛങ്കരാവതാരഃ 2636 ച്ചൈത ശുക്ലനവമ്യാമുപന 
യനമ്‌. 2639 കാര്‍ത്തിക ശുക്ലൈകാദശ്യാം ചതുര്‍ഥാ 
ശ്രമസ്വീകാരഃ 2640 ഫാല്‍ഗുനശുക്ട ദ്വിതീയായാം 


210 





കു 
കി 


 സത്യയാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 








ശ്രീമദ്‌ ഗോവിന്ദ ഭഗവത്‌ പാദാചാര്യാണാം സകാശാദു 
പദേശഃ തത ആരഭ്യ 2646 ജ്യേഷ്ഠവദ്യമാവാസ്യാപര്യന്തം 
ബദര്യാശ്രമേ ഷോഡശ ഭാഷ്യ പ്രണയനം ശ്രീനാരായണ 
പ്രതിഷ്ഠാ ജ്യോതിര്‍മഠ നിര്‍മാണം ച. 2647 കാര്‍ത്തികശു 
ക്ലാഷ്ടമ്യാം ശ്രീമര്‍ ബാദരായണാചാര്യൈഃ സഹവാരാണസ്യാം 
ബ്രഹ്മവിദ്യാ രഹസ്യ പ്രചാരഃ. സനന്ദനാചാര്യാണാമ്‌ സമാ 
ശ്രയശ്ച്വ. 2647 മാര്‍ഗ ശീര്‍ഷവദ്യ തൃതീയായാം ശ്രീമണ്ഡന 
മിശ്രൈഃ സാകം വാദാരം% 2648 ച്രെതശുക്ലചതുര്‍ത്ഥ്യാം 
മണ്ഡന പരാജയഃ 2648 ച്രൈതശുക്സഷഷ്ഠ്യാം സരസ്വത്യാ 
സഹ കലാ പ്രസങ്ഗഃ 2648 ച്രൈതവദ്യാഷ്ടമ്യാം അമരുക 
ശരീര പ്രവേശഃ കാര്‍ത്തികശുക്ട ര്രയോദശ്യാം നിജദേഹ 
പ്രവേശഃ 2648 കാര്‍ത്തികവദ്യപ്രതിപദി ഭാരതീ പരാജയഃ 2648 
കാര്‍ത്തികവിദ്യ പ്രതിപദി വിയന്മാര്‍ഗേണ ബ്രഹ്മലോകം 
ഗച്ചന്ത്യഠ സ്തസ്യാഃ ചിന്താമണി മന്ത്രേണ ദ്വാരവത്യാമാകര്‍ഷ 
ണമ്‌. 2648 കാര്‍ത്തിക വദ്യ പഞ്ചമ്യാം ത്രതതസ്യാഃ സ്ഥാപ 
നമ്‌. 2648 കാര്‍ത്തി വദ്യര്തയോ ദശീമാരഭ്യ ദശമീ പര്യന്തം 
ശാരദാമഠ നിര്‍മാണം ബരദ്ധാദി പരാജയഃ രുദ്ര മാലാകാ 
രേണ ഭഗവദാലയ നിര്‍മാണമ്‌. യാദവേന്ദ്ര പ്രതിഷ്ഠാ. സിദ്ധ 
ശ്വരാലയ പ്രതിഷ്ഠാപനം, ഭദ്രകാലീയ്രത്രാദ്ധാരച്ച 2648 
ഫാല്‍ഗുന ശുക്ട നവമ്യാം വൈധവ്യ ഭിയാ പുനഃ കലാ 
ഷ്ടക രൂപേണാകാശമാര്‍ഗ മവലംബ്യര്ബഹ്മലോകം ഗച്ഛുന്ത്യാ 
സ്തസ്യാസ്തോനൈവ മന്ത്രേണ ശ്യംഗപുര്യാമാകര്‍ഷണമ്‌. 
മഠം നിര്‍മായ ത്രത പുനസ്തസ്യാഃ സ്ഥാപനം ച. 2649 
ച്ചൈത ശുക്ലപക്ഷ നവമ്യാം ശ്രീമന്മണ്ഡനമിശ്രസ്യോത്ത 
മാശ്രമ്രഗഹണമ്‌, സുരേശ്വരാചാര്യ ഇതി യോഗപട്ടശ്ച. 2649. 
മാര്‍ഗശീര്‍ഷ ശുക്ടദശമ്യാം സുധന്യനോരാജ്ഞം ശിഷ്യത്വേന 
സമാശ്രയഃ 2649 മാഘശുക്ലസപ്തമ്യാം ശ്രീമത്സുരേശ്വരംചാ 
ര്യാണാം ശാരദാപീഠാഭിഷേചനമ്‌. 2560 വൈശാഖ ശുക്ല തൃതീ 
യാമാരഭ്യ ദ്വിഗ്വിജയ മഹോത്സവാരംഭഃ. തദന്തരാലേ ഹി 2653 
ശ്രാവണശുക്ടസപ്തമ്യാം തഥാ ആശ്ചിന ശുക്ലൈകാദശ്യാം 
ത്രോടക ഹസ്താമലകയോഃ സമാശ്രയഃ 2654 പൌഷശുക്സ 
പൌര്‍ണമാസ്യാം ഹസ്താമലകാചാര്യാണാം ശൃംഗപുര പീഠാ 
ഭിഷേചനമ്‌. തദ്ദിന ഏവ ത്രോടകാചാര്യാണാം ജ്യോതിര്‍മഠാ 
ഭിഷേചന സങ്കേതഃ 2655 വൈശാഖ ശുക്ലദശമ്യാം ദിഗ്വിജ 
യാരാലേ പുരുഷോത്തമക്ഷേത്രം പ്രതി ഗമനമ്‌, ത്രത ദാരുമ 
യസ്യ ജഗദീശസ്യ പ്രതിഷ്ഠാപനം തത്ക്ഷേത്ര മര്യാദാ പ്രബ 
ന്ധഃ ഗോവര്‍ദ്ധന മ സ്ഥാപനമ്‌, പത്മാദാചാര്യാണാം തത്‌ 
തത്പീഠാഭിഷേചനഞ്ച 2655 ഭാദ്രശുക്ട പൂര്‍ണിമാമാരഭ്യ 2662 
പൌഷകൃഷ്ണാമാവാസ്യാ പര്യന്ത മവിച്ഛിന്ന ദിഗ്വിജയ മഹോ 
ത്സാഹോ ബരദ്ധാദി ദ്വാര്രിംശദുത്തരൈകസഹ്സ്സ മതാനാ 
മുപമര്‍ദനമ്‌. സുധമ്പരപമുഖാന്‍ ഹി രാജ്ഞഃ പ്രതി സമ്യക്‌ 
പ്രജാപാലനാദ്യാജ്ഞാപനമ്‌. അനാദിവര്‍ണാശ്രമ വിഹിത 
വൈദികധര്‍മ മര്യാദാ വ്യാവസ്ഥാപനമ്‌. നിഖില യോഗ 
മാഹാത്മ്യ പ്രകടനമ്‌. അശേഷജനരഞ്ജനമ്‌. ഏവം ഭൂലോക 
സമുദ്ധാരഃ തതഃ കാശ്മീര മണ്ഡലേ ശാരദാ പീഠവാസഃ 
തദനു 2633 കാര്‍ത്തികശുക്സ പൂര്‍ണിമായാമശേഷജഗദുദ്ധാ 
രകാ ഭഗവന്തോ മഹേശ്വാരാവതാര്രശീമച്ഛങ്കര ഭഗവദ്പൂജ്യ 
പാദാഃ ബ്രഹ്മാദി ദേവതാഗണസ്ര്പാര്‍ഥിതഃ സന്തോനിജദേ 
ഹേനൈവ വിമാനാരുഡാഃ ശ്രീ കൈലാശംനിജധാമ പ്രാവി 
ശന്നിതി. തര്‍ജ്ജുമ - വെടവെളുത്ത്‌ (ശുക്സപക്ഷം) കം കറുത്ത 
(കൃഷ്ണപക്ഷം) 2631 യുധിഷ്ഠിരാബ്ദത്തിലെ വൈശാഖ 
മാസം വെ.പഞ്ചമിയില്‍ ശ്രീമത്‌ ശങ്കരാവതാരം. 2636 ച്രൈത 
മാസം വെ. നവമിക്ക്‌ ഉപനയനം. 2639 കാര്‍ത്തികമാസം വെ. 
ഏകാദശിക്ക്‌ സന്യാസം. 2640 ഫാല്‍ഗുനമാസം വെ. ദ്വിതീ 
യക്ക്‌ ശ്രീ ഗോവിന്ദ ഭഗവത്പാദരില്‍ നിന്ന്‌ ഉപദേശം. അന്നു 
മുതല്‍ 2646 ജ്യോഷ്ഠ. ക. അമാവാസ്യ വരെ ബദിരകാശ്രമ 
ത്തില്‍ 16 ഭാഷ്യങ്ങളുടെ രചന, നാരായണ സ്ഥാപനം, 





ജ്യോതിര്‍മഠനിര്‍മ്മാണം. 2647 കാര്‍ത്തികം വെ അഷ്ടമിക്ക്‌ 
കാശിയില്‍ ശ്രീ. ബാദരായണാചാര്യരുമായി ബ്രഹ്മവിദ്യാ രഹ 
സ്യവിചാരവും ശ്രീ സനന്ദനാചാരൃരുടെ പക്കല്‍ വാസവും. 
2647 മാര്‍ഗശീര്‍ഷം ക. തൃതീയ്ക്ക്‌ ശ്രീ. മണ്ഡനമിശ്രനുമായി 
വാദ്പ്രതിവാദാരംഭം. 2648 ചൈത്രം വെ. ചതുര്‍ഥിക്ക്‌ മണ്ഡന 
മിശ്രന്റെ തോല്‍വി. ച്ചൈതം വെ. ഷഷ്ഠിക്ക്‌ മണ്ഡന 
മിശ്രന്റെ ഭാര്യയുമായി കാമകലാപര വിവാദം. ച്രതം വെ. 
അഷ്ടമിക്ക്‌ അമരുകന്റെ ശരീരത്തില്‍ പ്രവേശം. കാര്‍ത്തികം 
വെ. ര്രയോദശിക്ക്‌ വീണ്ടും സ്വന്തം ശരീരത്തില്‍ പ്രവേശം. 
2648 കാര്‍ത്തികം ക. പ്രഥമയ്ക്ക്‌ മണ്ഡനമിശ്രന്റെ പത്നി 
യുടെ പരാജയം. 2648 കാര്‍ത്തികം പ്രഥമയ്ക്ക്‌ ആകാശ 
മാര്‍ഗേണ ബ്രഹ്മലോകത്തേക്കു പോയ മണ്ഡനമിര്ര 
പത്നിയെ ചിന്താമണി മ്രന്തം വഴി ദ്വാരകയിലേക്ക്‌ 
ആകര്‍ഷിച്ച്‌ പഞ്ചമിനാളില്‍ അവിടെ സ്ഥാപിക്കുന്നു. 
കാര്‍ത്തികം ക. ത്രയോദശി മുതല്‍ അടുത്ത ദശമിവരെ ശാര 
ദാമഠ നിര്‍മാണം. ബൌദ്ധാദികളെ പരാജയപ്പെടുത്തല്‍. രുദ്ര 
മാലി ഭഗവാന്റെ ക്ഷേത്രം നിര്‍മ്മിച്ചു യാദവ്വന്ദ്രനെ (കൃഷ്ണ 
നെ) പ്രതിഷ്ഠിക്കുന്നു. സിദ്ധേശ്വര മന്ദിരസ്ഥാപനം, ഭരദകാ 
ളിയ്രന്ത്തിന്റെ ജീര്‍ണോദ്ധാരണം. ഫാൽഗുനം വെ. നവ 
മിക്ക്‌ വൈധവ്യഭയത്താല്‍ വീണ്ടും കലാഷ്ടക ബലത്താല്‍ 
ആകാശ മാര്‍ഗേണ പബ്രഹ്മലോകത്തേക്കുപോയ മണ്ഡനപ 
ത്നിയെ അതേ മ്ര്ത്രത്താല്‍ ആകര്‍ഷിച്ച്‌. ശൃംഗേരിയില്‍ മഠ 
മുണ്ടാക്കി അതില്‍ സ്ഥാപിക്കുന്നു. 2649 ച്ര്രം വെ. നവ 
മിക്ക്‌ മണ്‍ഡന മിശ്രന്‍ സന്ന്യസിച്ച്‌ സുരേശ്വരാചാര്യനാകു 
ന്നു. 2649. മാര്‍ഗശീര്‍ഷം വെ. ദശമിക്ക്‌ സുധമ്പാരാജാവ്‌ 
ശിഷ്യത്വം സ്വീകരിക്കുന്നു. 2650 വൈശാഖം വെ. തൃതീയ 
മുതല്‍ ദിഗ്വിജയമഹോത്സവരാംഭം ഇതിനിടെ 2653 ശ്രാവണം 
വെ സപ്തമിക്കും ആശ്ചിനം വെ. ഏകാദശിക്കും ത്രോടകന്‍ 
ഹസ്താമലകാചാര്യനെ ശൃംഗേരി മഠാധിപതിയായി അവരോ 
ധിക്കുന്നു. അന്നുതന്നെ ത്രോടകാചാര്യന്റെ ജ്യോതിര്‍മഠത്തി 
ലേക്കുള്ള നിയോഗം. 2655 വൈശാഖം വെ. പഞ്ചമിയില്‍ 
ദിഗ്വിജയത്തിന്‌ പുരുഷോത്തമക്ഷേത്രേ (ജഗന്നാഥപുരി)ത്തി 
ലേക്ക്‌ യാത്ര. അവിടെ ജഗദീശ (ജഗന്നാഥന്‍) ന്റെ തടിപ്ര 
തിമ സ്ഥാപിക്കുന്നു. അവിടുത്തെ നിതൃനിദാന ഏര്‍പ്പാടു 
കള്‍ ഗോവര്‍ദ്ധനമഠം സ്ഥാപനം പത്മപാദാചാര്യരെ അധി 
പതിയായി അവരോധിക്കല്‍. 2655 ഭാഗ്രം വെ. പൌര്‍ണമി 
മുതല്‍ 2662 പൌഷം ക അമാവാസ്യ വരെ നിരന്തരം ദ്ധിഗ്വിജ 
യോത്സാഹം 1032 ബദ്ധാദി മതക്കാരെ ഖണ്‍്ഡിക്കല്‍. സുധ 
മ്പാവിനും മറ്റും രാജാക്കന്മാരും പ്രജാപാലനസംബന്ധിയായ 
സദുപദേശം. അനാദിയായ വര്‍ണാശ്രമ വിഹിതമായ വൈദി 
കധര്‍മസ്ഥാപനം. യോഗത്തിന്റെ സമ്പൂര്‍ണ മഹത്വപ്രകടനം. 
പിന്നീട്‌ കാശ്മീരിലെ ശാരദാ പീഠത്തില്‍ വാസം. 2663 
കാര്‍ത്തികം വെ. പൌര്‍ണമിക്ക്‌ കൈലാസവാസം. 
ഇതില്‍നിന്ന്‌ ശ്രീശങ്കരന്റെ ജന്മം 2631-ഠം യുധിഷ്ഠിരാബ്ദ 
ത്തിലാണെന്നു തെളിയുന്നു. യുധിഷ്ഠിര സംവത്സരം കലി 
യുഗത്തിന്‌ 38 വര്‍ഷം മുമ്പ്‌ ആരംഭിച്ചു. ഇന്ന്‌ കലിയുഗ 
ത്തിന്റെ 5088-0൦ വര്‍ഷത്തിലെ രണ്ടാം ദിവസമാണ്‌. (1986 
ഏപ്രില്‍ 15, 1161 മേടം 2 ശകവര്‍ഷം 1908 ച്ചൈര്രം 25 അഥവാ 
ക. ഷഷ്ഠി) ഇതനുസരിച്ച്‌ ഈ തീയതിക്ക്‌ യുധിഷ്ഠിരാബ്ദം 
5126 ആയി. അതനുസരിച്ച്‌ 2494 വര്‍ഷവും 11 മാസവും 1 
ദിവസവും ശ്രീ ശങ്കരന്റെ ജനനത്തിനുശേഷം കഴിഞ്ഞിരി 
ക്കുന്നു. കാമകോടി പീഠത്തിലെ ഗുരു പരമ്പരയില്‍ ശ്രീ ശങ്ക 
രന്റെ ജന്മം കലിവര്‍ഷം 2593ലെന്നാണ്‌ കാണുന്നത്‌. ഇതി 
നോട്‌ 38 കൂട്ടുമ്പോഴും 2631 യുധിഷ്ഠിരവര്‍ഷം കിട്ടും. രണ്ടും 
തമ്മില്‍ വ്ൃത്യാസം ഇല്ല. സുധമ്പാരാജാവിന്റെ പേരുകള്‍ ശക 
വര്‍ഷിത്തിലേതുതന്നെ. അവ മിക്കവാറും എല്ലാ കലണ്ടറു 
കളിലും കാണാം. 


224 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





അദ്ദേഹത്തിന്റെ യുക്തികളും വളരെ പ്രബലമാ 
യിരുന്നു. ഇവരെ എങ്ങനെയകറ്റുമെന്നദ്ദേഹം 
ആലോചിച്ചു. ഉപദേശവും വാദ്പ്രതിവാദവുമാണ്‌ 
ഇവരെ അകറ്റാനുള്ള മാര്‍ഗമെന്ന്‌ നിശ്ചയിച്ചു. 
ഇങ്ങനെ നിശ്ചയിച്ചു കൊണ്ട്‌ ഉജൈജനീനഗര 
ത്തില്‍ വന്നു. അക്കാലത്ത്‌ അവിടെ സുധമ്പാരാ 
ജാവാണ്‌ വാണിരുന്നത്‌. അദ്ദേഹം ജൈനഗ്രന്ഥ 
ങ്ങളും കുറച്ച്‌ സംസ്കൃതവും പഠിച്ചിരുന്നു. അവി 
ടെച്ചെന്ന്‌ വേദോപദേശം ആരംഭിച്ചു. എന്നിട്ട്‌ 
രാജാവിനെ കണ്ട്‌ അപേക്ഷിച്ചു. “ അങ്ങ്‌ സംസ്കൃ 
തവും ജൈന്രഗന്ഥങ്ങളും പഠിച്ചിട്ടുണ്ട്‌. ജൈന 
മതവിശ്വാസിയുമാണങ്ങ്‌. ഞാനും ജൈനപ 
ണ്ഡിതന്മാരുമായി വാദപ്രതിവാദത്തിന്‌ അങ്ങ്‌ 
ഏര്‍പ്പാടു ചെയൂുണം. തോല്ക്കുന്നവര്‍ ജയിക്കു 
ന്നവരുടെ മതം സ്വീകരിക്കണമെന്നതായിരി 
ക്കണം വദൃവസ്ഥ. അങ്ങും ജയിക്കുന്നവരുടെ 
മതം സ്വീകരിക്കണം. സുധമ്പാ രാജാവ്‌ ജൈന 
മതക്കാരനായിരുന്നെങ്കിലും സംസ്കൃത്ഗ്രന്ഥ 
ങ്ങള്‍ പഠിച്ചിരുന്നതിനാല്‍ ബുദ്ധിയില്‍ സ്വല്പം 
അറിവിന്റെ പ്രകാശം ഉണ്ടായിരുന്നു. അതിനാല്‍ 
മനസ്സില്‍ മൃഗിയത വളരെയൊന്നും വ്യാപിച്ചി 
രുന്നില്ല. വിദ്വാനാണെങ്കില്‍ അയാള്‍ സത്യാ 
സത്യ നിര്‍ണയം ചെയ്ത്‌ സത്ൃത്തെ ഗ്രഹിക്കു 
കയും അസത്ൃത്തെ തൃജിക്കുകയും ചെയ്യും. 
സുധമ്പാ രാജാവിന്‌ വലിയ വിദ്വാന്മാരായ ഉപ 
ദേഷ്ടാക്കളെ ലഭിച്ചിട്ടില്ലാതിരുന്നതുകൊണ്ട്‌, 
ഏതു സത്യം ഏത്‌ അസത്യം എന്ന സന്ദേഹ 
ത്തിലായിരുന്നു. ശങ്കാരചാര്ൃരുടെ വാക്കുകള്‍ 
കേട്ടപ്പോള്‍ അദ്ദേഹം വളരെ സന്തോഷത്തോ 
ടുകൂടി വാദപ്രതിവാദം നടത്തിച്ച്‌ സത്യവും 
അസത്യവും നിശ്ചയമായും നിര്‍ണയിപ്പിക്കാ 
മെന്നു പറഞ്ഞു. ജൈനപണ്ഡിതന്മാരെ ദൂരദേ 
ശങ്ങളില്‍ നിന്നു വരുത്തി യോഗം കൂട്ടി. അതില്‍ 
ശങ്കരാചാര്യരുടേത്‌ വേദമതവും ജൈനികളുടേത്‌ 
വേദവിരുദ്ധമതവുമായിരുന്നു. അതായത്‌ ശങ്കരാ 
ചാര്യരുടെ പക്ഷം വേദമത സ്ഥാപനവും ജൈന 
ഖണ്‍ഡനവും ജൈനരുടേത്‌ സ്വമതസ്ഥാപനവും 
വേദമതസൃഷ്ടിയുടെ കര്‍ത്താവായി അനാദി 
യായ ഒരു ഈശ്വരന്‍ ഇല്ലെന്നും ഈ ജഗത്തും 
ജീവനും അനാദിയാണെന്നും ഇവ രണ്ടിന്റെയും 
ഉത്പത്തിയോ നാശമോ ഒരിക്കലും സംഭവിക്കു 
ന്നില്ലെന്നുമായിരുന്നു ജൈനികളുടെ മതം. ഇതിനു 
വിരുദ്ധമായി അനാദിയെന്നു സിദ്ധമായ പരമാ 
ത്മാവാണ്‌ ജഗത്തിന്റെ കര്‍ത്താവ്‌. ജീവനും 
ജഗത്തും അസത്യമാണ്‌. എന്തെന്നാല്‍ ഈശ്വരന്‍ 
തന്റെ മായയാല്‍ ജഗത്തുണ്ടാക്കി, അവന്‍ തന്നെ 


സ്ഥിതിയും പ്രളയവും നടത്തുന്നു. ജീവനും 
പ്രപഞ്ചവും സ്വപ്നം പോലെ മിഥ്യയാണ്‌. ഈശ്വ 
രന്‍ തന്നെ എല്ലാ രൂപങ്ങളുമെടുത്ത്‌ ലീലയാടു 
ന്നു. എന്ന മതമായിരുന്നു ശങ്കരാചാര്യരുടേത്‌. 
വളരെ നാളുകള്‍ ഈ ശാസ്ര്രാര്‍ത്ഥം തുടര്‍ന്നെ 
ങ്കിലും യുക്തി കൊണ്ടും പ്രാമാണം കൊണ്ടും 
ജൈനികളുടെ മതം ഖണ്‍ഡിക്കപ്പെടുകയും ശങ്ക 
രാചാരൃമതം അഖണ്‍ണ്ഡിതമായിരിക്കുകയും 
ചെയ്തു. അപ്പോള്‍ ആ ജൈന പണ്ഡിതന്മാരും 
സുധമ്പാരാജാവും വേദമതം സ്വീകരിച്ച്‌ ജൈന 
മതം വെടിഞ്ഞു. തുടര്‍ന്ന്‌ വലിയ ഒച്ചപ്പാടും ബഹ 
ളവും ആയി. സുധമ്പാരാജാവ്‌ തന്റെ സ്നേഹിത 
രായ രാജാക്കന്മാര്‍ക്കെഴുതി ശങ്കരാചാര്യരെ 
ക്കൊണ്ട്‌ ശാസ്ര്രാര്‍ത്ഥം നടത്തിച്ചു. ജൈനരുടെ 
പരാജയകാലമായിരുന്നതുകൊണ്ട്‌ തോറ്റുകൊ 
ണ്ടേയിരുന്നു. പിന്നീട്‌ ആര്യാവര്‍ത്തദേശമാകെ 
സഞ്ചരിക്കുന്നതിന്‌ സുധമ്പാ രാജാവ്‌ ശങ്കരാചാ 
രൃര്‍ക്ക്‌ ആവശ്യമായ ഏര്‍പ്പാടുകള്‍ ചെയ്തുകൊ 
ടുക്കുകയും ഭടന്മാരെയും കൂടെ അയയ്ക്കുകയും 
ചെയ്തു. 
വൈദിക ധര്‍മോദ്ധാരണം 


അന്നുമുതല്‍ എല്ലാവരും യജേഞാപവീതം 
ധരിക്കാനും വേദങ്ങളുടെ പഠനപാഠനങ്ങള്‍ നട 
ത്താനും തുടങ്ങി. പത്തുവര്‍ഷക്കാലത്തിനുള്ളില്‍ 
ആര്യാവര്‍ത്ത ദേശത്തിലെങ്ങും സഞ്ചരിച്ച്‌ 
ജൈനികളുടെ ഖണ്ഡനവും വേദങ്ങളുടെ മണ്ഡ 
നവും ചെയ്തു ശങ്കരാചാര്യരുടെ കാലത്ത്‌ നടന്ന 
ജൈനവിധ്വംസനത്തിന്റെ തെളിവാണ്‌ ഇന്നു ഭൂമി 
യില്‍ നിന്നു കണ്ടെത്തുന്ന ധ്വംസിതമായ ജൈന 
വിഗ്രഹങ്ങള്‍. ഇവയെല്ലാം അദ്ദേഹത്തിന്റെ 
കാലത്ത്‌ തകര്‍ത്തതാണ്‌. തകരാത്തവ കണ്ടെത്തു 
ന്നുവെങ്കില്‍ അവ ജൈനികള്‍ രക്ഷിക്കാന്‍ വേണ്ടി 
കുഴിച്ചിട്ടവയാണ്‌. ഇന്നും അങ്ങിങ്ങ്‌ ഇവ കിട്ടാറു 
ണ്ട്‌. ശങ്കാരാചാരൃര്‍ക്കുമുമ്പ്‌ ശൈവമതവും 
അല്പംസ്വല്പ പ്രചാരം നേടിയിരുന്നു. അതി 
നേയും അദ്ദേഹം ഖണ്‍ഡിച്ചു. വാമമാര്‍ഗത്തേയും 
ഖണ്‍ഡിച്ചു. ൧ " അക്കാലത്ത്‌ രാജ്യത്ത്‌ അളവറ്റ 
ധനം ഉണ്ടായിരുന്നു. സ്വദേശഭക്തിയും ഉണ്ടായി 





41. ഇതി വൈഷ്ണവ ശൈവ ശാക്തസൌര്രപ്രമുഖന്മാരെ 
യെതിര്‍ത്തു കീഴടക്കി ദ്രുതമുജ്ജയിനീപുരം ഗമിച്ചാന്‍ 
ഭഗവാനത്ഭുതവാഗ്ലിലാസശാലീ. (ശ്രീശങ്കര ദ്വിഗ്വിജയം 
15.76 ശ്രീ. ടി. സുപ്രഹ്മണ്യന്‍ തിരുമുമ്പിന്റെ 
തര്‍ജ്ജമ) ശ്രീശങ്കരന്‍ എതിര്‍ത്തു തോല്‍പിച്ച 
ശൈവമതത്തെയാണ്‌ അദ്ദേഹത്തിന്റെ പിന്മുറക്കാ 
രായ ശങ്കരാചാര്യന്മാര്‍ പിന്തുടരുന്നതെന്നത്‌ 
അത്യാശ്ചര്യകരം തന്നെ! 


ക. 





യ സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





രുന്നു. ജൈനക്ഷേത്രങ്ങളൊന്നും ശങ്കരാചാര്യരോ 
സുധമ്പാവോ തകര്‍ക്കാനനുവദിച്ചില്ല. അവയില്‍ 
വേദപാഠശാലകള്‍ ആരംഭിക്കുകയായിരുന്നു 
ലക്ഷ്യം. 

ശ്രീശങ്കരനു വിഷം നലകുന്നു 


വേദമതസ്ഥാപനം നടന്നു കഴിഞ്ഞപ്പോള്‍ 
വിദ്യാപ്രചാരണത്തിനു ശ്രമം തുടങ്ങി. അതിനിട 
യില്‍ പുറമേ വേദമതക്കാരെന്നു നടിക്കുകയും 
അകമേ തികഞ്ഞ ജൈനരുമായ രണ്ടുപേര്‍ വന്നു 
കൂടി. ഇവരെ ശങ്കരാചാര്യര്‍ കണക്കറ്റു സ്നേഹി 
ച്ചു. അവര്‍ എന്തോ തീധ്രമായ വിഷവസ്തു ഭക്ഷി 
ക്കാന്‍ കൊടുത്തതിന്റെ 2 *: ഫലമായി വിശപ്പ്‌ മന്ദീ 
ഭവിച്ചു. പിന്നീട്‌ ശരീരമാസകലം നീരും പരുക്കു 
കളും വന്ന്‌, ആറു മാസത്തിനകം ശരീരം തൃജി 
ച്ചു. അപ്പോള്‍ എല്ലാവരും നിരുത്സാഹികളായി. 
ഉണ്ടാകേണ്ടിയരുന്ന വിദ്യാപ്രചാരം ഉണ്ടായതുമി 
ലു. അദ്ദേഹം ഉണ്ടാക്കിയ ശാരീരികഭാഷ്യം മുത 
ലായവ ശിഷ്യന്മാര്‍ പ്രചരിപ്പിക്കാന്‍ തുടങ്ങി. 
അതായത്‌ ജൈനന്മാരെ ഖണണ്‍ഡിക്കുന്നതിനുവേ 
ണ്ടി ഉണ്ടാക്കിയ പ്രഹ്മം സത്യം, ജഗത്മിഥ്യ, ജീവ 
ര്രഷ്ഷൈക്യം മുതലായവ ഉപദേശിച്ചുതുടങ്ങി. 
തെക്ക്‌ ശൃംഗേരി, കിഴക്ക്‌ ഭുഗോവര്‍ദ്ധനം, വടക്ക്‌ 
ജോഷി, ദ്വാരകയില്‍ ശാരദാമഠം എന്നീ മഠങ്ങള്‍ 
സ്ഥാപിച്ച്‌ ശ്രീശങ്കരശിഷ്യന്മാര്‍ ഐശ്വര്യവാന്മാ 
രായ മഠാധിപതികളാകയും സസുഖം വാഴ്ചയാ 
രംഭിക്കുകയും ചെയ്തു. എന്തെന്നാല്‍ ശ്രീശങ്കരനു 
ശേഷം ശിഷ്യന്മാര്‍ക്ക്‌ വലിയ ആദരവും ലഭിച്ചു 
തുടങ്ങി. 

നവീനവേദാന്തം 

ഇനി ചിന്തിക്കേണ്ടതുണ്ട്‌. ജീവന്‍ (്രഹ്മം 
എന്നിവ ഒന്നാണെന്നും ജഗത്മിഥ്യയാണെന്നു 
മുള്ളത്‌ ശങ്കരാചാര്യരുടെ സ്വന്തം മതമാണെ 
ങില്‍ അത്രത നല്ല മതമല്ല. ജൈനികളെ 
ഖണ്ഡിക്കാന്‍ വേണ്ടി അത്‌ സ്വീകരിച്ചതാണെ 
ങ്കില്‍ നന്ന്‌ “. നവീന വേദാന്തികളുടെ മതം ഇപ്ര 
കാരമാണ്‌.- 





42. അഭിനിഷേവിതന്‍, അഭിനിവേശന്‍ എന്നീ നാസ്തികര്‍ 
കേദാരനാഥത്തില്‍വച്ച്‌ ശ്രീശങ്കരന്‍ വിഷം നല്‍കി. 
(ഐതിഹാസിക നിരീക്ഷണ്‍ ഭാഗം 2, ശങ്കരാചാര്യ 
പ്രകരണം). 

43. ഈശ്വരനില്ല എന്ന ജൈനവാദത്തിന്‌ എതിരായി 
ഈശ്വരനല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന വാദം കുറേ 
സ്വീകാര്യം. വിത്തു മുളച്ച്‌ വളരുമ്പോള്‍ മുള്ളുവേലി 
കെട്ടി സംരക്ഷിക്കുന്നതുപോലെ - എന്ന ന്യായസുത്രം 
(4.2.50) അനുസരിച്ച്‌ 


ചോദ്യം:- ജഗത്ത്‌ സ്വപ്നം പോലെയും, കയ 
റില്‍ സര്‍പ്പം പോലെയും ചിപ്പിത്തോടില്‍ 
വെള്ളിപോലെയും , മൃഗത്ൃഷ്ണയില്‍ ജലം 
പോലെയും ഇന്ദ്രജാലത്തില്‍ ഗന്ധര്‍വനഗരം 
പോലെയും മിഥ്യയാണ്‌. ബ്രഹ്മം മാത്രമാണ്‌ 
സത്യം. 





സിദ്ധാന്തി- മിഥ്യയെന്ന്‌ പറയുന്നതെന്തിനെ 
യാണ്‌? 

നവീനവേദാന്തി - ഇല്ലാത്ത വസ്തു ഉണ്ടെ 
ന്നു പ്രതീതമാകുന്നതിനെ 


സി- ഇല്ലാത്തതാണ്‌ വസ്തുവെങ്കില്‍ അതെ 
ങ്ങനെ പ്രതീതമാകും? 


ന. വേ.- അധ്യാരോപത്താല്‍ 


സി- അധ്യാരോപം എന്നു പറയുന്നതെന്തിനെ 
യാണ്‌? 

ന. വേ:- വസ്തു നൃവസ്ത്വാരോപണമധ്യാ 

90 “* അധ്യാരോപാപവാദാഭ്യാം നിഷ്പ്രപഞ്ചം 
പ്രപഞ്ച്യതേ0 *”. വേറൊരു പദാര്‍ഥത്തില്‍ ആ 
വസ്തുവിനെ ആരോപിക്കുന്നതാണ്‌ അധ്യാസം. 
അധ്യാരോപം ചെയുലും അതിനെ നിരാകരി 
ക്കലും അപവാദം എന്നു പറയപ്പെടുന്നു. ഇതു 
രണ്ടും കൊണ്ട്‌ പ്രപഞ്ചരഹിതവബ്രഹ്മത്തില്‍ പ്രപ 
ഞ്ചരുപിയായ ജഗത്ത്‌ വിസ്തരിക്കപ്പെടുന്നു. 


സി.- കയറ്‌ വസ്തുവാണെന്നും സര്‍പ്പം അവ 
സ്തുവാണെന്നും കരുതുന്നതുകൊണ്ടാണ്‌ 
നിങ്ങള്‍ ഈ വിര്രമത്തില്‍ പെടുന്നത്‌. സര്‍പ്പം 
വസ്തുവല്ല? അത്‌ കയറിലില്ലെന്നാണ്‌ പറയുന്ന 
തെങ്കില്‍ മറ്റെങ്ങാനും ഉണ്ടെന്നും മനസ്സില്‍ 
അതിന്റെ സംസ്‌കാരം മാത്രമേ ഉള്ളന്നുമാണോ? 
എങ്കില്‍ സര്‍പ്പം അവസ്തു അല്ലാതായിരിക്കുന്നു. 
ഇവൃണ്ണം തൂണില്‍ മനുഷ്യന്‍, ചിപ്പിത്തോടില്‍ 
വെള്ളി മുതലായവയുടെ പ്രതീതിയെ അറിയണം. 
സ്വപ്നത്തിലും ഏതെല്ലാം വസ്തുക്കളുടെ 
പ്രതീതി ഉണ്ടാകുന്നുവോ അവയെല്ലാം വേറെവി 
ടെയെങ്കിലും ഉണ്ട്‌. സംസ്‌കാരം ആത്മാവിലുണ്ട്‌. 
അതിനാല്‍ സ്വപ്നവും വസ്തുവില്‍ അവസ്തു 
വിന്റെ ആരോപണത്തിനു സമാനമാകുന്നില്ല. 


ന. വേ:- ഒരിക്കലും കാണാത്തതും കേള്‍ക്കാ 
ത്തതും സംഭവിക്കാത്തതും സ്വപ്നത്തില്‍ 
കാണുന്നു. തന്റെ ശിരസ്സ്‌ പൊട്ടി, താന്‍ കരഞ്ഞു 
കൊണ്ടിരിക്കുന്നു. ജലധാര മുകളിലേക്കൊഴു 





44. വേദാന്തസാരം ഖണ്‍ഡം-6 
45. അനുഭുതിപ്രകാശം1-18 


222 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





കുന്നു. ഇവയൊക്കെ എങ്ങനെ സത്യമാകും? 

സിം:- ഇപ്പറഞ്ഞ സിദ്ധാന്തവും നിങ്ങളുടെ 
പക്ഷം സ്ഥാപിക്കുന്നതല്ല. കാണുകയും കേള്‍ക്കു 
കയും ചെയ്യാതെ സംസ്‌കാരം “* ഉണ്ടാവുന്നില്ല. 
സംസ്കാരമില്ലാതെ സ്മൃതിയും, സ്മൃതിയി 
ല്ലാതെ സ്വപ്നത്തില്‍ അനുഭവവും ഉണ്ടാവുകയി 
ല്. ആരുടെയെങ്കിലും തലപൊട്ടിയെന്നോ, 
അവന്റെ സഹോദരനോ പിതാവോ യുദ്ധത്തില്‍ 
കരയുന്നുവെന്നോ ആരെങ്കിലും പറഞ്ഞു 
കേള്‍ക്കുകയോ കാണുകയോ ധാരായ്യനത്രത്തില്‍ 
ജലം മുകളിലേക്കൊഴുകുന്നതു കാണുകയോ 
ചെയ്യുമ്പോള്‍ അതിന്റെ സംസ്കാരം അവന്റെ 
ആത്മാവില്‍ ഉണ്ടാകുന്നു. ജാഗ്രദാവസ്ഥയില്‍ 
ഉള്ള പദാര്‍ഥങ്ങളില്‍ നിന്നകന്ന്‌ സ്വപ്നം കാണു 
മ്പോള്‍ നേരത്തെ കണ്ടുതും കേട്ടതുമായ പദാര്‍ഥ 
ങ്ങളെ തന്റെ ആത്മാവില്‍ കാണുന്നു. 
തന്നില്‍ത്തന്നെ കാണുമ്പോള്‍ സ്വന്തം ശിരസ്സ്‌ 
പൊട്ടിയതോ താന്‍ കരയുന്നതോ, ജലം മുകളി 
ലേക്കൊഴുകുന്നതോ കാണുന്നു. ഇതും വസ്തു 
വില്‍ അവസ്തുവിന്റെ ആരോപണത്തിനു സദ്യ 
ശ്യമല്ല. ഭൂപടം വരയ്ക്കുന്നയാള്‍ നേരത്തെ 
കണ്ടതും കേട്ടതുമായവയെ ആത്മാവില്‍ നിന്നെ 
ടുത്ത്‌ കടലാസ്സില്‍ പകര്‍ത്തുന്നതുപോലെയാണി 
ത്‌. ചിത്രമെഴുതുന്നയാള്‍ ദൃശ്യംകണ്ട്‌ മനസ്സി 
ലാക്കി ആ ആകൃതി പകര്‍ത്തുന്നതുപോലെയാ 
ണെന്നും പറയാം, ങ്ഹാ! ഒന്നുണ്ട്‌. വല്ലപ്പോഴും 
സ്വപ്നത്തില്‍ സ്മരണയുള്ളതെന്ന പ്രതീതി. 
തന്റെ അധ്യാപകനെ കാണുന്നു എന്നതുപോലെ 
ഉണ്ടായേക്കാം. ചിലപ്പോള്‍ വളരെക്കാലം 
കണ്ടതും കേട്ടതും ചെയ്തതുമായതിനെ കാണു 
കയാണെങ്കില്‍ത്തന്നെ ഇതു ഞാന്‍ കണ്ടതും 
കേട്ടതും ചെയ്തതുമാണ്‌ എന്ന തോന്നല്‍. ജാഗ്ര 
ത്തില്‍ ഉണ്ടാകുന്നതുപോലെ വഴിപോലെ സ്വപ്ന 
ത്തില്‍ ഉണ്ടാകുന്നില്ല. നോക്കൂ! ജന്മനാ അന്ധന്‍ 
രൂപത്തിന്റെ സ്വപ്നം ഉണ്ടാവുകയേ ഇല്ല. അതി 
നാല്‍ നിങ്ങളുടെ അധ്യാസത്തിന്റെയും അധ്യാ 
രോപത്തിന്റെയും ലക്ഷണം തെറ്റാണ്‌. അതു 
പോലെ വേദാന്തികളുടെ വിവര്‍ത്തവാദം അഥവാ 
കയറില്‍ സര്‍പ്പത്തെ തോന്നിക്കുന്നവണ്ണം (്രഹ്മ 
ത്തില്‍ ജഗത്തിന്റെ പ്രതീതിയുണ്ടാകുന്നെന്ന 
വാദവും ശരിയല്ല. 


ന. വേ:- അധിഷ്ഠാനമില്ലാതെ അധ്ൃസ്ത 





46. സംസ്കാരം എന്നതിന്‌ ഒരു വസ്തുവിനെ 
സംബന്ധിച്ച പ്രാഥമിക ജ്ഞാനം എന്നര്‍ഥം. 


ത്തിന്റെ പ്രതീതിയുണ്ടാവുകയില്ല. കയറില്ലെ 
ങ്കില്‍ സര്‍പ്പത്തിന്റെ പ്രതീതിയുണ്ടാവുകയില്ല. 
കയറില്‍ സര്‍പ്പ്രചതീതി മുന്നു കാലങ്ങളിലേക്കു 
മില്ല. വെളിച്ചവും ഇരുട്ടും കുറേശ്ശെ ഉള്ളപ്പോള്‍ 
അവിചാരിതമായി കയറുകഷണം കിടക്കുന്നതു 
കാണുമ്പോള്‍ ഇതു പാമ്പോ എന്നു സംശയിച്ച്‌ 
ഭയന്നു വിറയ്ക്കുന്നു. വിളക്കുകൊണ്ടു വന്നു 
നോക്കിയാല്‍ സംശയവും ഭയവും മാറുന്നു. 
അതുപോലെ ബ്രഹ്മത്തില ജഗത്തിന്റെ മിഥ്യാ 
പ്രതീതി ഉണ്ടായതിന്‌ ബ്രഹ്മസാക്ഷാത്കാരം 
ഉണ്ടാകുമ്പോള്‍ നിവൃത്തിയും (്രഹ്മ(,പതീ 
തിയും ഉണ്ടാകും. സര്‍പ്പത്തിന്റെ പ്രതീതിയും 
നിവൃത്തിയും ഉണ്ടാകുന്നതുപോലെ. 


സി.- ബ്രഹ്മത്തില്‍ ജഗത്തിന്റെ പ്രതീതി ഉണ്ടാ 
യതാര്‍ക്ക്‌? 


ന. വേ:- ജീവന്‍. 

സി.- ജീവന്‍ എവിടുന്നുണ്ടായി? 

ന. വേ:- അജ്ഞാനത്തില്‍ നിന്ന്‌. 

സി.- അജ്ഞാനം എവിടുന്നുണ്ടായി? എവിടി 
രിക്കുന്നു? 

ന.വേ:- അജ്ഞാനം അനാദിയാണ്‌. ബ്രഹ്മ 
ത്തിലാണ്‌ ഇരിക്കുന്നത്‌. 

സി.- പ്രഹ്മത്തില്‍ ബ്രഹ്മത്തിന്റെ അജ്ഞാന 
മുണ്ടായോ അതോ, മറ്റു വല്ലതിന്റെയുമോ? ആ 
അജ്ഞാനം ഉണ്ടായതാര്‍ക്കാണ്‌? 

ന. വേ:- ചിദാഭാസത്തിന്‌ 

സി.- ചിദാഭാസത്തിന്റെ സ്വരൂപമെന്താണ്‌? 

ന. വേ:- ദ്രഹ്മം, ്രഹ്മത്തിന്‌ (ബ്രഹ്മത്തിന്റെ 
അജ്ഞാനം അതായത്‌ തന്റെ സ്വരൂപത്തെ താന്‍ 
തന്നെ വിസ്മരിക്കുന്നു. 

സി;- അങ്ങനെ മറക്കുന്നതിന്റെ നിമിത്തമെ 
ന്താണ്‌? 

ന. വേ:- അവിദ്യ 

സി.- അവിദ്യ സര്‍വവ്യാപിയുടെയും സര്‍വ 
ജ്ഞന്റെയും ഗുണമോ അതോ അല്പജ്ഞ 
ന്റെയോ? 

ന. വേ:- അല്പജ്ഞന്റെ 


സി;- അപ്പോള്‍ നിങ്ങളുടെ അഭിപ്രായത്തില്‍ 
ഒരു അനന്ത സര്‍വജ്ഞ ചൈതന്യത്തെ കൂടാതെ 
രണ്ടാമതൊരു ചേതനം ഉണ്ടോ ഇല്ലയോ? അല്പ 
ജ്ഞന്‍ എവിടെനിന്നു വന്നു? ആ അല്പജ്ഞന്‍ 
ചേതനനും, ബ്രഹ്മത്തില്‍ നിന്നു ഭിനുമാണെന്ന്‌ 


223 





൪ സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





അംഗീകരിക്കുന്നതു ശരി തന്നെ. ഒരിടത്ത്‌ ്രഹ്മ 
ത്തിന്‌ സ്വന്തം സ്വരൂപത്തിന്റെ അജ്ഞാനം ഉണ്ടാ 
കുമെങ്കില്‍ അത്‌ സര്‍വ്രത വ്യാപിക്കാതിരിക്കുക 
യില്ല. ശരീരത്തില്‍ ഒരിടത്ത്‌ പരു വന്നാല്‍ അതന്റെ 
വേദന ശരീരാംഗങ്ങളെയെല്ലാം തളര്‍ത്തിക്കളുയും. 
ഇതുപോലെ ബ്രഹ്മവും. ഒരിടത്ത്‌ അജ്ഞാനിയും 
ക്ലേശയുക്ത വുമായാല്‍സര്‍വ്രത അജ്ഞാന 
പൂര്‍ണവും ക്ലേശയുക്തവുമായിത്തീരും. 


ന.വേ:- ഇതെല്ലാം ഉപാധിയുടെ ധര്‍മമാണ്‌. 
ര്രഛഹ്മത്തിന്റേതല്ല. 


സി.- ഉപാധി ജഡമോ ചേതനമോ? സത്യമോ 
അസത്യമോ? 


ന. വേ:- അനിര്‍വചനീയമാണ്‌. അതായത്‌ 
അത്‌ ജഡമോ ചേതനമോ സത്യമോ അസ 
തൃയമോ എന്നു പറയുക വയു. 

സി.- ഇപ്പറയുന്നത്‌ “വദതോ വ്യാഘാതരുഃ'യിക്കു 
തുല്യമാണ്‌. എന്തെന്നാല്‍ അവിദ്യയെന്നു നിങ്ങള്‍ 
പറയുന്ന അത്‌ ജഡമോ ചേതനമോ സത്യമോ 
അസത്യമോ എന്നു പറയുക വയ്യ. സ്വര്‍ണവും 
പിച്ചളയും കലര്‍ന്ന ലോഹം സ്വര്‍ണവ്യാപാരി 
യുടെ അടുത്തുകൊണ്ടുചെന്ന്‌ ഇതു സ്വര്‍ണമോ 
പിച്ചളയോ എന്നു മാറ്റുരച്ചുനോക്കി പറയാന്‍ ആവ 
ശ്യപ്പെടുമ്പോള്‍ “ഇതു സ്വര്‍ണമല്ലെന്നും പിച്ചള 
യല്ലെന്നും പറയുക വയ്യ. രണ്ടുമുണ്ടിതില്‍” എന്നു 
പറയുന്നതുപോലെയാണിത്‌. 

ന. വേ:- നോക്കു! ഘടാകാശം, മഠാകാശം, 
മേഘാകാശം എന്നിവ മഹദാകാശത്തിന്‌ ഉപാ 
ധിയായിരിക്കുന്നതുപോലെ, അതായത്‌ ഘടം, 
മഠം, മേഘാകാശം എന്നിവ ഉള്ളതിനാല്‍ 
ആകാശം വെവ്വേറെയാണെന്നു തോന്നുമെ 
ങ്കിലും എല്ലാം മഹദാകാശം തന്നെയാണല്ലോ. 
അങ്ങനെതന്നെ മായ, അവിദ്യ, സമഷ്ടി, 
വൃഷ്ടി, അന്തുകരണം എന്നീ ഉപാധികളാല്‍ 
അജ്ഞാനികള്‍ക്ക്‌ ബ്രഹ്മം വെവ്വേറെയാണെന്നു 
തോന്നുമെങ്കിലും വാസ്തവത്തില്‍ ഒന്നുതന്നെ 
യാണ്‌. ഈ പ്രമാണത്തിലെന്തു പറയുന്നെന്നു 
നോക്കു- 

അഗ്ഗിര്യഥൈകോഭുവനം പ്രവിഷ്ടോ രുപം 
രൂപം പ്രതിരുപോ ബഭൂവ ഏകസ്തഥാ സര്‍വ 
ഭൂതാന്തരാത്മാ രുപം രുപം പ്രതിരുപോ ബഹി 
ശ്ച”. 

നീണ്ടത്‌, വീതിയുള്ളത്‌, ഉരുണ്ടത്‌, ചെറിയ 





47. കഠോപനിഷത്‌ 5.9 


ത്‌, വലിയത്‌ എന്നിങ്ങനെ ആക്ൃതിഭേദമുള്ള 
പദാര്‍ഥങ്ങളില്‍ വ്യാപിക്കുന്ന അഗ്നിക്ക്‌ അതാത്‌ 
ആകൃതി ലഭിക്കുമെങ്കിലും അതൊന്നും അഗ്ഥി 
യുടെ ആകൃതിയല്ലാതിരിക്കുന്നതു പോലെ, 
സര്‍വവ്യാപകനായ പരമാത്മാവ്‌ അന്തഃകരണാ 
ദികളില്‍ വ്യാപിച്ച്‌ അന്തഃുകരണാകുതി 
കൈക്കൊള്ളുന്നെങ്കിലും അവയില്‍ നിന്ന്‌ ഭിന്ന 
നായിരിക്കുന്നു. 


സം- നിങ്ങളീ പറയുന്നതും വെറുതെയാണ്‌. 
ഘടം, മഠം, മേഘം, ആകാശം എന്നിവ ഭിന്നങ്ങ 
ളാണെന്ന്‌ വിചാരിക്കുന്നതുപോലെ കാരണ-കാ 
ര്യരൂപമായ ജഗത്ത്‌, ജീവന്‍ എന്നിവ ബ്രഹ്മത്തില്‍ 
നിന്നും ്രഹ്മം ഇവയില്‍ നിന്നും ഭിന്നമാണെന്നു 
ധരിച്ചുകൊള്ളുക. 


ന. വേ:- അഗ്ഥി എല്ലാത്തിലും പ്രവേശിച്ച്‌ 
അതാതിന്റെ അകൃതികൈക്കൊള്ളുന്നതു 
പോലെ കാണുന്നു. ഇതുപോലെ പരമാത്മാവും 
ജഡ ജീവാദികളില്‍ വ്യാപിച്ച്‌ ഓരോരോ 
ആകൃതി കൈക്കൊള്ളുന്നതായി അജ്ഞാനി 
കള്‍ക്കും തോന്നുന്നു. യഥാര്‍ഥത്തില്‍ ബ്രഹ്മം 
ജഡവുമല്ല, ജീവനുമല്ല. സുര്യന്‍ ഒന്നേയുള്ള്െ 
ജഒചിലും ആയിരം നിറകുടങ്ങളില്‍ ആയിരം പ്രതി 
ബിംബം കാണാം. കുടമില്ലാതായാലോ, വെള്ളം 
ഒഴുകിപ്പരന്നാലോ സൂര്യന്‍ നശിക്കുകയോ, ഒഴു 
കിപ്പരക്കുകയോ ചെയുന്നില്ല. അതുപോലെ 
അന്തഃകരണത്തില്‍ ര്രഛ്മത്തിന്റെ ആഭാസം-ചി 
ദാഭാസം എന്നു പറയുന്നത്‌- പതിച്ചിരിക്കയാണ്‌. 
അന്തഃകരണമുള്ളിടത്തോളും കാലം ജീവ 
നുമുണ്ട്‌. ജഞാനംകൊണ്ട്‌ അന്ത3ുകരണം നഷ്ട 
മാകുമ്പോൾ ജീവന്‍ ബ്രഹ്മസ്വരുപമാകുന്നു. ഈ 
ചിദാഭാസത്തെ തനിക്ക്‌ സ്വയം സിദ്ധമായ 
ര്രഹ്മസ്വരുപത്തിന്റെ അജ്ഞാനകാരണമായും, 
ഭോക്താവായും, സുഖിയും, ദുഃഖിയും, പാപി 
യും, പുണ്വാനും ജനനമരണമുള്ളവനും 
ആയി ആരോപിക്കുന്ന്രതയും കാലം സാംസാ 
രിക ബന്ധത്തില്‍ നിന്നു മുക്തനാകുന്നില്ല. 


സി.- നിങ്ങളുടെ ഈ ഉദാഹരണവും അര്‍ഥമു 
ള്ളതല്ല. എന്തെന്നാല്‍, സൂര്യനും കുടത്തിനും 
ആകൃതിയുണ്ട്‌. സൂര്യന്‍ കുടത്തില്‍ നിന്നും കുടം 
സൂര്യനില്‍ നിന്നും ഭിന്നമാകയാലാണ്‌ പ്രതി 
ബിംബം ഉണ്ടാകുന്നത്‌. നിരാകാരങ്ങളാണെങ്കില്‍ 
പ്രതിബിംബം ഉണ്ടാവുകയില്ല. പരമാത്മാവ്‌ നിരാ 
കാരനും ആകാശം പോലെ സര്‍വവ്യാപിയുമാക 
യാല്‍ ഏതെങ്കിലും വസ്തു ബ്രഹ്മത്തില്‍ നിന്നോ, 
ര്രഹ്മം ഏതെങ്കിലും വസ്തുവില്‍ നിന്നോ വേറി 


224 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





ട്ടുതാകാന്‍ വയ്യ. വ്യാപ്യ-വ്യാപക ബന്ധത്താല്‍ 
ഒന്നാകാനും വയു. അതായത്‌ അമ്പയ-വ്യതിരേക 
ഭാവേന നോക്കുമ്പോള്‍ വ്യാപ്യ-വ്യാപകങ്ങള്‍ 
ഒന്നായും സദാ വെവ്വേറെയായും ഇരിക്കുന്നു. 
ഒന്നാണെങ്കില്‍, അതില്‍ ഒരിക്കലും വ്യാപ്യ-വ്യാ 
പകബന്ധം ഉണ്ടാവുകയേയില്ല. ഇത്‌ ബൃഹദാര 
ണ്ൃകത്തിലെ അന്തര്യാമീ(ബാഹ്മണത്തില്‍ 
സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട്‌൧ “” കൂടാതെ ബ്രഹ്മ 
ത്തിന്റെ “ആഭാസവും” പ്രതിബിംബിക്കില്ല. ആകൃ 
തിയില്ലാത്തതിനു പ്രതിബിംബം ഉണ്ടാവുക അസം 
ഭവ്യമാണ്‌. അന്തഃുകരണോപാധി കൊണ്ട്‌ 
ര്രഹ്മത്തെ ജീവനായി കാണുകയാണെന്നാണെ 
ങ്കില്‍ വെറും ബാലിശ വാക്കുകളാണിവ. അന്തഃ 
കരണം ചലിക്കുന്നതും ഖണ്‍ഡവും , ബ്രഹ്മം അച 
ലവും അഖണ്‍ഡവുമാണ്‌. നിങ്ങള്‍ ഇതിനുത്തരം 
പറയൂ:- എവിടെയെല്ലാം അന്തഃകരണം 
പോകുമോ അവിടെയെല്ലാമുള്ള ര്രഹ്മത്തെ 
അജ്ഞാനിയും, എവിടെയെല്ലാം വെടിയുമോ 
അവിടെയെല്ലാമുള്ള (്രഹ്മത്തെ ജ്ഞാനിയും 
ആക്കുകയില്ലേ? പ്രകാശത്തിനടിയിലുള്ള കുട 
നീങ്ങുന്നതിനനുസരിച്ച്‌ പ്രകാശം മായുകയും 
തെളിയുകയും ചെയ്യുന്നതുപോലെ അന്തഃകരണം 
പ്രതിക്ഷണം ബ്രഹ്മത്തെ ജ്ഞാനിയും അജ്ഞാ 
നിയും ബദ്ധനും മുക്തനും ആക്കിക്കൊണ്ടിരി 
ക്കും. അഖണ്ഡമായ ബ്രഹ്മത്തിന്റെ ഒരിടത്തുണ്ടാ 
കുന്ന ആവരണശക്തി എല്ലായിടത്തും ഉണ്ടാകു 
ന്നതിനാല്‍ ബ്രഹ്മം മുഴുവന്‍ അജ്ഞാനിയാകും. 
എന്തെന്നാല്‍ അത്‌ ചേതനമാണ്‌, കൂടാതെ മഥു 
രയില്‍ വച്ച്‌ അന്തഃുകരണത്തിലുള്ള പ്രഹ്മം കണ്ട 
വസ്തുവിന്റെ ഓര്‍മ അതേ അന്തഃകരണത്തിലുള്ള 
ര്രഹ്മത്തിന്‌ കാശിയില്‍ വച്ച്‌ ഉണ്ടാവുകയില്ല. 
അന്ൃദ്ൃയഷ്ടമന്യോ ന സ്മരതി എന്ന ന്യായ 
ത്താല്‍ ഒരുവന്‍ കണ്ടതിനെ മറ്റൊരുവന്‍ ഓര്‍മി 
ക്കുക വയ്യ. മഥുരയില്‍ കണ്ട ചിദാഭാസം കാശി 
യില്‍ ഇല്ലല്ലോ മധുരയിലുള്ള അന്തഃദകരണത്തിന്‌ 
(്പകാശമുണ്ടാക്കിയത്‌ കാശിയിലെ ര്ബശ്മമല്ല. 
ര്രഹ്മമാണ്‌ ജീവന്‍. മറ്റൊന്നല്ല എന്നു വരികില്‍ 
ജീവന്‍ സര്‍വജ്ഞനായിരിക്കണം. (്രഹ്മത്തിന്റെ 
പ്രതിബിംബം വേറെയാണെങ്കില്‍ പ്രതിഭിജ്ഞത 
-മുമ്പുകണ്ടതിന്റെയും കേട്ടതിന്റെയും അറിവ്‌- 
ആര്‍ക്കും ഉണ്ടാവുകയില്ല. ര്രഹ്മം ഏകമായുകൊ 
ണ്ടാണ്‌ സ്മരണയുണ്ടാകുന്നതെങ്കില്‍ ഒരു 
സ്ഥലത്ത്‌ അജ്ഞാനവും ദുഃഖവും ഉണ്ടായാല്‍ 





48. ബൃഹദാരണ്യക ഉപനിഷത്ത്‌ 3.7 


ബ്രഹ്മം മുഴുവനും അജ്ഞാനവും ദുഃഖവും ഉണ്ടാ 
കണം. ഇത്തരം ഉദാഹരണങ്ങള്‍കൊണ്ട്‌ നിത്യ 
ശുദ്ധബുദ്ധ മുക്ത സ്വഭാവിയായ ബ്രഹ്മത്തെ 
നിങ്ങള്‍ അശുദ്ധ-അജ്ഞാനബദ്ധാദി ദോഷങ്ങ 
ളുള്ളതാക്കിത്തീര്‍ത്തുകളഞ്ഞു. അഖണണ്‍്ഡത്തെ 
ഖണ്‍ഡങ്ങളാക്കുകയും ചെയ്തു. 

ന. വേ:- നിരാകാരത്തിന്റെയും ആഭാസം 
ഉണ്ടാകുന്നു. കണ്ണാടിയിലും ജലത്തിലും 
ആകാശം പ്രതിഫലിക്കാറുണ്ട്‌ നീലവര്‍ണ 
ത്തിലോ മറ്റുവിധത്തിലോ ഗംഭീരവും ഗഹനവു 
മായി കാണപ്പെടുന്നു. അതുപോലെ ബ്രഹ്മ 
ത്തിന്റെ ചിദാഭാസം എല്ലാ അന്തഃകരണത്തിലും 
പതിയുന്നു. 





സി:- ആകാശത്തിന്‌ രൂപമേ ഇല്ലാത്തതു 
കൊണ്ട്‌, അത്‌ കണ്ണിനു വിഷയമല്ല. കാണുകയേ 
ഇല്ലാത്തതിനെ കണ്ണാടിയിലോ വെള്ളത്തിലോ 
മറ്റോ എങ്ങനെ കാണും? ഗംഭീരമായോ അഗാധ 
മായോ കാണുന്ന വസ്തു സാകാരമാണ്‌. നിരാ 
കാരമല്ല. 


ന. വേ:- പിന്നെ, മുകളില്‍ നീലിച്ചു കാണു 
ന്നതും കണ്ണാടിയിലും ജലത്തിലും പ്രതിബിം 
ബിക്കുന്നതും എന്തു വസ്തുവാണ്‌? 

സി:- അത്‌ ഭൂമിയില്‍ നിന്നു പറന്നുയര്‍ന്ന 
വെള്ളം, മണ്ണ്‌, അഗ്നി, എന്നിവയുടെ ര്രസരേണു 
ക്കളാണ്‌. മഴ ഉണ്ടാകുന്നിടത്ത്‌ വെള്ളമില്ലെങ്കില്‍ 
പിന്നെ എവിടുന്ന്‌ മഴയുണ്ടാകും? അതിനാല്‍ അക 
ലെയകലെ കൂടാരം പോലെ കാണുന്നതു ജലരാ 
ശിയാകുന്നു. മൂടല്‍ മഞ്ഞ്‌ ദൂരെ നിന്നു നോക്കു 
മ്പോള്‍ വിരളമായും അങ്ങിങ്ങ്‌ കൂട്ടം പോലെയും 
കാണുന്നതു പോലെയാണ്‌. ആകാശത്തില്‍ 
വെള്ളം കാണപ്പെടുന്നത്‌ 

ന. വേ:- ഞങ്ങളുടെ രജ്ജു സര്‍പ്പം, സ്വപ്നം 
തുടങ്ങിയ ദൃഷ്ടാന്തങ്ങല്‍ മിഥ്യയാണെന്നോ? 


സി.- അല്ല, നിങ്ങളുടെ അറിവാണ്‌ മിഥ്യയെന്നു 


നേരത്തെ പറഞ്ഞു. 2 ”” ശരി, അജ്ഞാനം ആദ്യം 
ആര്‍ക്കാണുണ്ടാകുന്നതെന്നു പറയു. 


ന. വേ:- പദ്രഹ്മത്തിന്‌. 
സി.- ബ്രഹ്മം അലപജ്ഞനോ സര്‍വജ്ഞനോ? 


ന. വേ:- സര്‍വജ്ഞനുമല്ല. അല്പജ്ഞനുമ 
ല. എന്തെന്നാല്‍, സര്‍വജ്ഞത്വവും ഉപാധി 





49. പേജ്‌ 369-ലും ഈ വിഷയം ചര്‍ച്ച ചെയ്തിട്ടുണ്ട്‌. 


ക 





ി 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





യോടു കൂടിയതിലേ ഉണ്ടാവുകയുള്ളു. 
സി.- ഉപാധിയോടു കൂടിയവന്‍ ആരാണ്‌? 
ന. വേ:- പ്രഹ്മം 


സി.- അപ്പോള്‍ ര്രഹ്മം തന്നെയാണല്ലോ 
സര്‍വജ്ഞനും അല്പജ്ഞനും ആയത്‌? 
അങ്ങനെയാണെങ്കില്‍ സര്‍വജ്ഞത്വവും അല്പ 
ജ്ഞത്വവും പ്രഹ്മത്തിനില്ലെന്ന്‌ നിങ്ങള്‍ നിഷേ 
ധിച്ചു പറഞ്ഞതെന്ത്‌? ഉപാധി വെറും കലപിതം 
അഥവാ മിഥ്യയാണെങ്കില്‍ ആ കല്പനയുടെ 
കര്‍ത്താവാര്‍? 


ന. വേം- ജീവന്‍ പ്രഹ്മമോ മറ്റുവല്ലതുമോഃ 


സി.:- മറ്റൊന്നാണ്‌. എന്തെന്നാല്‍, ജീവന്‍ 
ര്രഹ്മം തന്നെയെങ്കില്‍ മിഥ്യാകല്പനയുടെ 
കര്‍ത്താവു പ്രഹ്മം തന്നെയാണെന്നു വന്നുകൂടും. 
അങ്ങനെ വരാന്‍ വഴിയില്ല. ആരുടെ കല്പന മിഥ്യ 
യാണോ അവന്‍ ഒരിക്കലും സത്യസ്വരൂപനായി 
രിക്കാനും തരമില്ല. 


ന. വേ:- സത്ൃവും അസത്യവും മിഥ്യയാ 
ണെന്നു ഞങ്ങള്‍ വിചാരിക്കുന്നു. വാക്കുകള്‍ 
ഉരിയാടുന്നതും മിഥ്ൃതന്നെ. 


സി.- നിങ്ങള്‍ കള്ളം പറയുന്നവരും സ്വീകരി 
ക്കുന്നവരും ആണെങ്കില്‍ എന്തുകൊണ്ട്‌ കള്ളന്മാ 
രല്ല? 

ന. വേ:- വരട്ടെ! അസത്യവും സത്യവും നമ്മ 
ളില്‍ തന്നെയാണു കല്‍പിതം. നാം രണ്ടിന്റെയും 
സാക്ഷിയും അധിഷ്ഠാനവുമാണ്‌. 


സി;- നിങ്ങള്‍ സതൃത്തിന്റെയും അസത്യത്തി 
ന്റെയും ആധാരമാണെങ്കില്‍, കുള്ളനും 
സാക്ഷിയും ഒരാളായതു പോലെയായി. അതി 
നാല്‍ നിങ്ങള്‍ പ്രാമാണികരല്ല. സദാ സത്യം 
സ്വീകരിക്കുകയും പറയുകയും പ്രവര്‍ത്തിക്കു 
കയും ചെയ്യുന്ന ആളാണ്‌ പ്രാമാണികന്‍. നിങ്ങ 
ളുടെ വാക്ക്‌ നിങ്ങള്‍ തന്നെ അസത്യമാക്കുമ്പോള്‍ 
നിങ്ങള്‍ തനിയെ മിഥ്യാവാദികളായിത്തീരുന്നു. 


ന. വേ:- അനാദിയായ മായ ബ്രഹ്മത്തെ 
ആശ്രയിക്കുകയും, (ബ്രഹ്മത്തെ ആവരണം 
ചെയ്യുന്നതുമായ മായയെ നിങ്ങളംഗീകരിക്കു 
ന്നുവോ ഇല്ലയോ? 

സി:- അംഗീകരിക്കുന്നില്ല. എന്തെന്നാല്‍ 
നിങ്ങള്‍ മായയ്ക്കര്‍ഥം പറയുന്നത്‌, “ഇല്ലാത്ത 
വസ്തു വിളങ്ങുന്നത്‌” എന്നാണല്ലോ. ഹൃദയ 





൭1. 6.8.4. 


ക്കണ്ണു പൊട്ടിയവനേ ഇതംഗീകരിക്കാനാവൂ. 
ഇല്ലാത്ത വസ്തു ഉണ്ടെന്നു തോന്നുക തികച്ചും 
അസംഭവ്യമാണ്‌. വന്ധ്യയുടെ പുത്രന്റെ പ്രതി 
ബിംബം ഒരിക്കലും ഉണ്ടാവില്ല. ““സന്മുലാഃ 
സോമ്മയേമാഃ പ്രജാഃ” ”' തുടങ്ങിയ ഛാന്ദോഗ്യ 
വചനങ്ങള്‍ക്കു വിരുദ്ധമാണീപ്പറയുന്നതെല്ലാം. 


ന. വേ:- നിങ്ങളേക്കാള്‍ വിദ്വാന്മാരായ വസി 
ഷ്ഠന്‍, ശങ്കരാചാര്യര്‍ തുടങ്ങി നിശ്ചലദാസന്‍ 
വരെയുള്ളവര്‍ എഴുതിയതിനെ നിങ്ങള്‍ 
ഖണ്‍്ഡിക്കുന്നുവോ? വസിഷ്ഠന്‍. ശങ്കരാചാര്യര്‍ 
നിശ്ചലദാസന്‍ തുടങ്ങിയവരാണ്‌ ഏറെ പണ്ഡി 
തന്മാരെന്ന്‌ ഞങ്ങള്‍ക്കു തോന്നുന്നു. 


സി.- നിങ്ങള്‍ വിദ്വനോ അവിദ്വാനോ? 
ന. വേ:- നമ്മളും ഒട്ടു വിദ്വാന്‍ തന്നെ. 


സി.- എങ്കില്‍, വസിഷ്ഠന്‍, ശങ്കരാചാര്യര്‍, 
നിശ്ചലദാസന്‍ എന്നിവരുടെ പക്ഷം നമ്മുടെ 
മുമ്പില്‍ സമര്‍ഥിക്കുക. നമ്മള്‍ ഖണ്ഡനം 
ചെയ്യാം. ആരുടെ പക്ഷം സിദ്ധിക്കുന്നുവോ അത്‌ 
ശ്രേഷ്ഠം. അവരുടേയും നിങ്ങളുടെയും വാദം 
അഖണണ്‍്ഡനീയമാണെങ്കില്‍, അവരുടെ വാദമുഖ 
ങ്ങള്‍കൊണ്ട്‌ നമ്മുടേതിനെ എന്തുകൊണ്ടു ഖണ്‍ 
ഡിക്കുന്നില്ല? അപ്പോഴല്ലേ നിങ്ങളുടെയും അവരു 
ടെയും വാദം മാന്യമാവൂ? 


ശങ്കരാചാര്യരും മറ്റും ജൈനികളെ ഖണ്‍്ഡി 
ക്കുന്നതിനുവേണ്ടിയാണ്‌ ഈ മതം സ്വീകരിച്ചതെ 
ന്നനുമാനിക്കണം. ദേശകാലാനുസൃതമായി 
സ്വന്തം പക്ഷം സ്ഥാപിക്കുന്നതിനുവേണ്ടി 
സ്വാര്‍ഥികളായ വളരെ വിദ്വാന്മാര്‍ സ്വന്തം ആത്മ 
ജ്ഞാനത്തിനു വിപരീതമായി പ്രവര്‍ത്തിക്കാറുണ്ട 
ല്ലോ. കൂടാതെ ഈ കാര്യങ്ങളെ, അതായത്‌ ജീവേ 
ശ്വരൈക്യം, ജഗന്മിഥ്യ തുടങ്ങിയവയെ സത്യംത 
ന്നെയെന്നു അംഗീകരിച്ചിരുന്നെങ്കില്‍, അവരുടെ 
വാക്കുകള്‍ സത്യമാവുകയില്ലായിരുന്നു. 


നിശ്ചലദാസന്റെ പാണ്ഡിത്യം 


നിശ്ചലദാസന്റെ പാണ്ഡിത്യം നോക്കൂ. ഇങ്ങ 
നെയാണ്‌. “ജീവോ ബപ്രഹ്മാ/ഭിന്നശ്ചേതനത്വാത്‌” 
അദ്ദേഹം 'വൃത്തിപ്രഭാകരത്തില്‍' ജീവ്രബഫഷ്ൈ 
കൃത്തിന്റെ അനുമാനം എഴുതുകയാണ്‌. ചേതന 
മാകയാൽ ജീവന്‍ ബ്രഹ്മത്തില്‍ നിന്ന്‌ അഭിന്നമാ 
ണ്‌. വളരെ അലപജ്ഞനായ ആളിന്റെ പറച്ചില്‍ 
പോലിരിക്കുന്നു. സാധര്‍മ്യം ഉള്ളതുകൊണ്ടു 
മാത്രം രണ്ടു വസ്തുക്കള്‍ ഒന്നാണെന്നു വരുന്നി 
ല്ല. വൈധര്‍മ്യം ഭേദകമാണ്‌. “പ്ൃഥിവീജലാ/ഭിന്നാ 
ജഡത്വാത്‌'" ജഡമായതിനാല്‍ പൃഥിവിയും 


220 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





ജലവും അഭിന്നമാണെന്ന്‌ ആരെങ്കിലും പറ 
ഞ്ഞാല്‍ അതു ശരിയല്ല. അതേപോലെ നിശ്ചല 
ദാസന്റെ അനുമാനത്തിനും അര്‍ഥമില്ല. അല്പ 
ത്വം, അല്പജ്ഞത, ്രാന്തിമത്ത്വം മുതലായ ധര്‍മ 
ങ്ങള്‍ ബ്രഹ്മത്തില്‍ നിന്നു വിരുദ്ധമായി ജീവനിലും 
സര്‍വഗത സര്‍വജ്ഞത, നിര്‍ഭ്രാന്തിത്ത്വാദി 
വൈധര്‍മ്യങ്ങള്‍ ബ്രഹ്മത്തില്‍ ജീവനു വിരുദ്ധമാ 
യിട്ടുണ്ട്‌. അതിനാല്‍ ബ്രഹ്മവും ജീവനും ഭിന്നങ്ങ 
ളാണ്‌. ഗന്ധം, ദ്രവത്വം മുതലായ ഗുണങ്ങള്‍ക്ക്‌ 
വിരുദ്ധമാകയാല്‍ പൃഥിവിയും ജലവും ഒന്നല്ലാ 
ത്തതുപോലെ ജീവനും പ്രഹ്മവും വൈധര്‍മ്യങ്ങ 
ളുള്ളവയാകയാല്‍ ഒന്നായിരുന്നില്ല. അല്ല, ഒരി 
ക്കലും ആവുകയുമില്ല. നിശ്ചലദാസനും മറ്റും 
എന്തു പാണ്ഡിത്യമുണ്ടായിരുന്നെന്ന്‌ ഇതില്‍ 
നിന്നു മനസ്സിലാക്കുക. യോഗാവസിഷ്ഠം ഉണ്ടാ 
ക്കിയത്‌ ആധുനികനായ ഏതോ വേദാന്തിയാ 
ണ്‌. വാല്മികിയോ വസിഷ്ഠനോ ശ്രീരാമനോ 
അതുണ്ടാക്കുകയോ ചൊല്ലിക്കൊടുക്കുകയോ 
ചെയ്തിട്ടില്ല. എന്തെന്നാല്‍ അവരെല്ലാം വേദാ 
നുയായികളായിരുന്നു. വേദവിരുദ്ധമായി ഒന്നും 
രചിക്കുകയോ പറഞ്ഞുകേള്‍പ്പിക്കുകയോ 
ചെയ്യാന്‍ അവര്‍ക്കാവുകയില്ല. 

ശാരീരിക സുധതങ്ങളിലും ഇല്ല 

ചോദ്യം:- വ്യാസമഹര്‍ഷി രചിച്ചിട്ടുള്ള ശാരീ 
രിക സൂധരതങ്ങളിലും ജീവരബഹഫഹൈക്ൃം കാണു 
ന്നില്ലെന്നാണോ? നോക്കു:- 1. സമ്പാദ്യാ 
വിരഭാവഃ സ്വേന ശബ്ദാദ്‌. 2. ര്രാഹ്മണേ 
ജൈമിനി രൂപസ്യാസാദിഭ്യഃ 3. ചിതിതന്മാത്രേണ 
തദാത്മകത്വാദിത്യൌഡുലോമി 4. ഏവമപ്്മുപ 
ന്യാസാത്‌ പുര്‍വഭാവാദ വിരോധം ബാദരായണഃ 
5. അത ഏവ ചാനന്പയ ധിപതിഃ2 ”” 


അര്‍ഥം:- 


1. ജീവന്‍ സ്വന്തം സ്വരൂപത്തെ (പ്രാപിച്ച്‌ 
പ്രകടമാകുന്നു. മുമ്പ്‌ അത്‌ പ്രഹ്മസ്വരുപമായിരു 
ന്നു. സ്വഃ ശബ്ദത്തില്‍ നിന്ന്‌ ബ്രഹ്മരൂപം എന്നു 
ര്രഹിക്കണം. 2. അയാമാത്മാറ/്പഹതപാത്മാ 
ഇത്യാദി ഉപന്യാസങ്ങളുള്ളതുകൊണ്ട്‌ ഐശ്വര്യ 
പ്രാപ്തി വരെയുള്ള ഹേതുക്കളാല്‍ ബ്രഹ്മരുപ 
ത്തില്‍ ജീവന്‍ സ്ഥിതി ചെയ്യുന്നു. എന്നാണ്‌ 
ജൈമിനി ആചാര്യന്റെ മതം. 3. ബൃഹദാരണ്യക 
ത്തിലെ തദാത്മകസ്വരൂപ നിരൂപണം മുതലായ 
ഹേതുരുപ വചനങ്ങള്‍ നിമിത്തം, ചൈതന്യമാത്ര 
സ്വരൂപമായി ജീവന്‍ മുക്തിയില്‍ സ്ഥിതി ചെയ്യു 





52. വേ.3.4.4.1,5,6,7,9. 


ന്നുവെന്നാണ്‌ ഓഡുലോമി ആചാര്യന്റെ മതം. 
4. ഇപ്പറഞ്ഞ ഉപന്യാസം ഐശ്വര്യപ്രാപ്തി തുട 
ങ്ങിയ ഹേതുക്കളെ മുന്‍നിര്‍ത്തി ജീവന്‍ ബ്രഹ്മ 
സ്വരൂപമാണെന്ന്‌ പറയുന്നതിന്‌ വിരോധമില്ലെന്ന്‌ 
വ്യാസമഹര്‍ഷി വിചാരിക്കുന്നു. ട. യോഗി 
ഐശ്വര്യ സഹിതം സ്വന്തം പസ്രഹ്മരുപത്തെ 
പ്രാപിച്ച്‌ അന്യ അധിപതിയില്ലാതെ അതായത്‌ 
താന്‍ താനായി സര്‍വാധിപതി രൂപമായ ബ്രഹ്മരു 
പത്തില്‍ മുക്തിയില്‍ സ്ഥിതിചെയ്യുന്നു. 


ഉത്തരം:- ഈ സൂത്രങ്ങളുടെ അര്‍ഥം ഇങ്ങ 
നെയല്ല. ശരിയായ അര്‍ഥം ഇപ്രകാരമാണ്‌. 
കേട്ടാലും 1. എല്ലാ മാലിന്യങ്ങളും ഇല്ലാതായി, 
സ്വന്തം സ്വകീയശുദ്ധസ്വരുപത്തേയും പവിത്രത 
യേയും കൈവരിക്കുന്നതുവരെ ജീവന്‍ യോഗ 
ത്തില്‍ നിന്ന്‌ ഐശ്വര്യത്തേയും അന്തര്യാമിയായ 
ശ്രഹ്മത്തെയും പ്രാപിച്ച്‌ ആനന്ദത്തില്‍ സ്ഥിതി 
ചെയ്യുവാന്‍ കഴിയുന്നതല്ല. 2. ഇങ്ങനെ പാപങ്ങളും 
മറ്റും ഇല്ലാത്ത ഐശ്വര്യയുക്തനായ യോഗിയാ 
യാല്‍, അപ്പോള്‍ ബ്രഹ്മത്തോടു ചേര്‍ന്ന്‌ മുക്തി 
യുടെ ആനന്ദം അനുഭവിക്കാം എന്ന്‌ ജൈമിനി 
ആചാര്യന്‍ പറയുന്നു. 3. അവിദ്യ തുടങ്ങിയ ദോഷ 
ങ്ങളില്‍ നിന്നു മുക്തമായി ചൈതന്യ സ്വരൂപ 
ത്തില്‍ ജീവന്‍ സ്ഥിരമാകുമ്പോള്‍ തദാത്മകത്വം 
അഥവാ ബ്രഹ്മസ്വരൂപബന്ധം ലഭിക്കുന്നു എന്ന്‌ 
ഓഈഡുലോമി ആചാര്യന്‍ പറയുന്നു. 4. (്രഹ്മ 
ത്തോടൊപ്പം ഐശ്വര്യവും ശുദ്ധജ്ഞാനവും 
പ്രാപിച്ച്‌ ജീവിച്ചിരിക്കവേ തന്നെ ജീവന്മുക്തനാ 
കുമ്പോള്‍ നിര്‍മലമായ സ്വന്തം പൂര്‍വരൂപം 
,്രാപിച്ച്‌ ആനന്ദിക്കാന്‍ കഴിയുന്നു എന്നാണ്‌ 
വ്യാസമുനിയുടെ മതം. 


യോഗിയുടെ സങ്കല്പം സത്ൃമാകുമ്പോള്‍ 
തനിയേ ഈശ്വരനെ പ്രാപിച്ച്‌ മോക്ഷസുഖം അനു 
ഭവിക്കുന്നു. അവിടെ സ്വന്തം അധീനത്തില്‍ സ്വത 
ന്ത്രനായി വര്‍ത്തിക്കുന്നു. ലോകത്തില്‍ ഒരുവന്‍ 
പ്രധാനിയും മറ്റൊരാള്‍ അപ്രധാനിയുമായിരിക്കു 
ന്നതുപോലെ മോക്ഷത്തില്‍ ഇല്ല. എല്ലാ മുക്ത 
ജീവന്മാരും തുല്യരാണ്‌. അങ്ങനെയല്ലെങ്കില്‍ ഇനി 
യെഴുതുന്ന സൂധ്തങ്ങള്‍ക്ക്‌ എന്താണ്‌ സാംഗത്യം? 
1. നേതരേ/നുപപത്തേഃ. 2. ഭേദവ്യപദേശാച്ചു. 3. 
വിശേഷണഭേദവ്ൃപ ദേശ്യാഭ്യംനേതരഈ 4. 
അസ്മിന്നസ്യ ച തദ്ധോഗം ശാസ്തി. ട. അന്ത 





53. 1,2,4,5,6 എന്നിവ ക്രമത്തില്‍ 1-൦ അധ്യായം 1-൦ 
പാദത്തിലെ 16, 17, 19, 20, 21 സൂധ്രങ്ങളും 3, 7, 8, 9, 10 
എന്നിവ 1-൦ അധ്യായം 2-൦ പാദത്തിലെ 22, 11, 3, 
18, 20 സൂര്രങ്ങളുമാണ്‌. 


227 





ര സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





സ്തദ്ധര്‍മോപദേശാത്‌. 6. ഭേദവ്യപദേശാച്ചാനു: 
7, ഗുഹാം പ്രവിഷ്ടാവാത്മാനാ ഹി തദ്ദര്‍ശനാ 
ത്‌. ഒ. അനുപപത്തേസ്തു ന ശാരീരഃ. 9. അന്ത 
ര്യാമ്ൃയധിദേവാദിഷുതദ്ധര്‍മ വൃപദേശാത്‌. 10. 
ശാരീരശ്ചോഭയേപി/ ഹി ഭേദേനൈനമധീയതേ. 
(വ്യാസമുനികൃത വേദാന്തദര്‍ശന സ്ത 
ങ്ങള്‍.)॥ 


അര്‍ത്ഥം:- 1. ്രഹ്മത്തില്‍ നിന്നു ഭിന്നമായ 
ജീവന്‍ സൃഷ്ടി കര്‍ത്താവല്ല. എന്തെന്നാല്‍ ഈ 
അല്പനും, അലപജ്ഞനും, അല്പസമര്‍ഥനുമായ 
ജീവന്‍ സൃഷ്ടി കര്‍ത്തൃത്വം യോജിക്കുന്നതല്ല. 
അതിനാല്‍ ജീവന്‍ പബ്രശ്മമല്ല. 


2. രസം ഹേദൃവായം ലബ്ധ്വാനന്ദിഭവതി ഇത്‌ 
ഉപനിഷദ്വചനമാണ്‌. 0 “ജീവനും ബ്രഹ്മവും ഭിന്ന 
മാകയാല്‍ അവയുടെ വ്യത്യാസം പ്രദിപാദിച്ചിരി 
ക്കുന്നു. അങ്ങനെയല്ലാത്തപക്ഷം “രസം' അഥവാ 
ആനന്ദരൂപിയായ ബ്രഹ്മത്തെ പ്രാപിച്ച്‌ ജീവന്‍ 
ആനന്ദ സ്വരുപനായിത്തീരുന്നു എന്ന പ്രാപ്തി 
വിഷയമായ ബ്രഹ്മത്തിന്റെയും പ്രാപിക്കുന്നതായ 
ജീവന്റെയും പ്രതിപാദനം യോജിക്കുന്നതാവുക 
യില്ല. അതിനാല്‍ ജീവനും (്രഹ്മവും ഒന്നല്ല. 


3. ദിവ്യോ ഹൃമൂര്‍ത്തഃപരുഷഃ സ ബാഹ്യ 
ഭൃന്തരോഹജഃ അപ്രാണോ ഹൃമനാഃശുക്രോക്ഷ 
രോത്‌ പരതഃപരഃ(മുണ്ഡ.2.1.2) ദിവ്യവും. ശുദ്ധവും 
മൂര്‍ത്തമല്ലാത്തതും, സര്‍വ്രത പൂര്‍ണവും അകവും 
പുറവും നിരന്തരം വ്യാപകവും ജന്മ മരണ ശരീര 
ധാരണാദി രഹിതവും, ശ്വാസ്പ്രശ്വാസം, ശരീരം, 
മനസ്സ്‌ എന്നിവയോടുള്ള ബന്ധത്തിനതീതവും, 
പ്രകാശ സ്വരൂപവും എന്നിങ്ങനെയുള്ള പരമാത്മ 
വിശേഷണങ്ങളുള്ളതും, “അക്ഷരം” അഥവാ നാശ 
രഹിതമായ പ്രകൃതിയേക്കാള്‍ സൂക്ഷ്മമായ ജീവ 
നേക്കാള്‍ സൂക്ഷ്മവുമാണ്‌ ബ്രഹ്മം. പ്രകൃതി, 
ജീവാത്മാക്കള്‍ എന്നിവയെ അപേക്ഷിച്ച്‌ ബ്രഹ്മ 
ത്തിനെന്തു ഭേദമെന്ന പ്രതിപാദനം ഉള്ളതു 
കൊണ്ട്‌ പ്രകൃതി, ജീവന്‍ എന്നിവയില്‍ നിന്നു 
ഭിന്നമാണ്‌ ബ്രഹ്മം. 


4. ഈ സര്‍വവ്യാപിയായ ബ്രഹ്മത്തില്‍ ജീവന്റെ 
ചേര്‍ച്ച അഥവാ ജീവനില്‍ ബ്രഹ്മത്തിന്റെ ചേര്‍ച്ച 
പ്രതിപാദിച്ചിട്ടുള്ളതുകൊണ്ട്‌ പ്രഹ്മവും ജീവനും 
ഭിന്നമാണ്‌. ചേര്‍ച്ച ഭിന്നവസ്തുക്കള്‍ തമ്മിലേ 
ഉണ്ടാകുവല്ലോ. 

5. ഈ ബ്രഹ്മത്തിന്റെ ആന്തര്യാമിത്വം മുതലായ 
ധര്‍മങ്ങളേപ്പറ്റി പറഞ്ഞു. ര്രഹ്മം ജീവന്റെ അക 





54. തൈത്തരീയ ഉപനിഷത്‌ ്രഹ്മാനന്ദവല്ലി 7. 


മേയും വ്യാപിച്ചിരിക്കുന്നതിനാല്‍ വ്യാപ്യമായ 
ജീവനും വ്യാപകനായ ബ്രഹ്മവും ഭിന്നങ്ങളാണ്‌. 


6. പരമാത്മാവ്‌ ജീവനില്‍നിന്ന്‌ ഭിന്നസ്വരൂപി 
യായിരിക്കുന്നതുപോലെ ഇന്ദ്രിയങ്ങള്‍, അന്തഃക 
രണം, പൃഥിവി മുതലായ ഭൂതങ്ങള്‍, ദിക്ക്‌, വായു, 
സൂര്യന്‍, മുതലായവ ദിവ്യഗുണയുക്തരായതി 
നാല്‍ ദേവസംജ്ഞയ്ക്കര്‍ഹരായ വിദ്വാന്മാര്‍ മുത 
ലായവരില്‍ നിന്നും ഭിന്നനാകുന്നു. 

7. “ഗുഹാം പ്രവിഷ്ട സുകൃതസ്യ ലോകേ” 
തുടങ്ങിയ ഉപനിഷദ്വചനങ്ങളും ജീവനും 
പ്രഹ്മവും വെവ്വേറെയാണെന്നു തെളിയിക്കുന്നു. 
ഉപനിഷത്തുകളില്‍ വളരെ സ്ഥലങ്ങളില്‍ ഈ 
അഭിപ്രായം എഴുതിയിട്ടുണ്ട്‌. 

8. ശരീരേഭവശാരീരഃ.. ശരീരധാരിയായ ജീവന്‍ 
്രഹ്മമല്ല. എന്തെന്നാല്‍ ബ്രഹ്മത്തിന്റെ ഗുണകര്‍മ 
സ്വഭാവങ്ങള്‍ ജീവന്‍ ചേരുന്നവയല്ല. 


9. അധിദേവ-എല്ലാ ദിവ്യവും, മനസ്സ്‌ ഇന്ദ്രിയ 
ങ്ങള്‍ മുതലായ പദാര്‍ത്ഥങ്ങള്‍ അധിഭൂത-പ്ൃഥിവീ 
മുതലായ ഭൂതങ്ങള്‍, അധ്യാത്മ-സര്‍വ ജീവാത്മാ 
ക്കള്‍ എന്നിവയിലെല്ലാം പരമാത്മാവ്‌ അന്തര്യാ 
മിയായി വര്‍ത്തിക്കുന്നു. എന്തെന്നാല്‍ ആ പരമാ 
ത്മാവിന്റെ വ്യാപകത്വം മുതലായ ഗുണങ്ങള്‍ 
എല്ലാ ഉപനിഷത്തുകളിലും വ്യാഖ്യാനിച്ചിരിക്കു 
ന്നു. 

10. ശരീരധാരിയായ ജീവന്‍ പ്രഷ്മമല്ല. 
ബ്രഹ്മവും ജീവനും തമ്മിലുള്ള ഭേദം സ്വരൂപസി 
ദ്ധമാണ്‌. 


ഇങ്ങനെയുള്ള ശാരീരിക സൂധ്രങ്ങളില്‍ നിന്നും 
ജീവനും (ര്ബഹ്മവും തമ്മില്‍ സ്വരൂപ ഭേദം 
ഉണ്ടെന്നു സിദ്ധിക്കുന്നു. അതുപോലെ, വേദാന്തി 
കളുടെ ഉപ്രകമം ഉപസംഹാരം എന്നിവയും 
യുക്തമല്ല. ഉപ്രകമം അഥവാ ആരംഭം പ്രഹ്മ 
ത്തില്‍ നിന്ന്‌, ഉപസംഹാരം അഥവാ പ്രളയവും 
ബ്രഹ്മത്തില്‍ നിന്ന്‌. രണ്ടാമതൊരു വസ്തുവല്ലെ 
ങ്കില്‍ ഉത്പത്തിയും പ്രളയവും ബ്രഹ്മത്തിന്റെ ധര്‍മ 
മായിത്തീരുന്നു. ഉത്പത്തി വിനാശങ്ങളില്ലാത്ത 
ബ്രഹ്മത്തെപ്പറ്റിയാണ്‌ വേദാദി സത്യ ശാസ്ര്രങ്ങ 
ളിലെല്ലാം പ്രസ്താവിച്ചിട്ടുള്ളത്‌. അവ നവീന 
വേദാന്തികളെ പ്രകോപിപ്പിക്കും. നിര്‍വികാരവും 
അപരിണാമിയും ശുദ്ധം, സനാതനം നിര്‍ഭ്രാ 
ന്തത്വം മുതലായ വിശേഷ ഗുണങ്ങളാല്‍ യുക്ത 
നുമായ പ്രഹ്മത്തില്‍ വികാരം, ഉത്പത്തി, 
അജ്ഞാനം മുതലായവ ഒരു തരത്തിലും സംഭ 
വ്യമല്ല. അതുപോലെ ഉപസംഹാരം - പ്രളയം- 
ഉണ്ടായാലും ബ്രഹ്മവും, കാരണാത്മകജഡ പ്രകൃ 


228 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





തിയും, ജീവനും നിലനില്ക്കുന്നു. അതിനാല്‍ 
വേദാന്തികളുടെ ഉപ്രകമ ഉപസംഹാര സകങ്കല്പ 
ങ്ങളും അസത്യമാണ്‌. ശാസ്ത്രത്തിനും പ്രത്ൃ 
ക്ഷ്വാദി പ്രമാണങ്ങള്‍ക്കും വിരുദ്ധമായ ഒട്ടേറെ 
അശുദ്ധപ്രസ്താവങ്ങളിനിയും ഉണ്ട്‌. 
വിക്രമാദിത്യനും ഭര്‍ത്തൃഹരിയും 


ഇതിനുശേഷം ജൈനികളുടെയും കുറേ 
യെല്ലാം ശങ്കരാചാര്യരുടെ അനുയായികളുടെയും 
ഉപദേശാധിഷ്ഠിതമായ സംസ്കാരം ആര്യാ 
വര്‍ത്തത്തില്‍ വ്യാപിച്ചു. ഇവര്‍ തമ്മില്‍ ഖണ്ഡ 
നമണ്ഡനങ്ങളും നടന്നുപോന്നു ”* ശങ്കരാചാ 
ര്യര്‍ക്കും മുന്നൂറു വര്‍ഷം പിമ്പ്‌ ഉജൈജനീ നഗര 
ത്തില്‍ വിക്രമാദിത്യനെന്നു പേരുള്ള പ്രതാപി 
യായ രാജാവ്‌ വാണിരുന്നു. അദ്ദേഹം എല്ലാ രാജാ 
ക്കന്മാരും തമ്മില്‍ അനുരഞ്ജനമുണ്ടാക്കി സമാ 
ധാനം സ്ഥാപിച്ചു. അതിനുശേഷം കാവ്യാദിശാ 
സ്ര്രങ്ങളിലും മറ്റു വിഷയങ്ങളിലും സാമാന്യം 
പാണ്ഡിത്യമുള്ള ഭര്‍തൃഹരി രാജാവ്‌ ഉണ്ടായി. 
അദ്ദേഹം വിരക്തനായി രാജ്യം വെടിഞ്ഞു. വിക്ര 
മാദിത്യനു ശേഷം അഞ്ഞൂറു വര്‍ഷം കഴിഞ്ഞ്‌ 
ഭോജരാജാവുണ്ടായില ”*” ഇദ്ദേഹം കുറേ വ്യാകര 
ണവും കാവ്യാലങ്കാരാദികളും പ്രചരിപ്പിച്ചതിന്റെ 
ഫലമായി ആട്ടിടയനായിരുന്ന കാളിദാസന്‍ രഘു 
വംശം പോലുള്ള കാവ്യം രചിക്കാന്‍ കഴിഞ്ഞു. 
ഭോജരാജാവിന്റെ പക്കല്‍ ആരെങ്കിലും നല്ല 
ശ്ലോകം ഉണ്ടാക്കിക്കൊണ്ടു ചെന്നാല്‍ വളരെ 
ധനവും മാന്യതയും നല്കി അവരെ പ്രോത്സാ 
ഹിപ്പിച്ചിരുന്നു. ഇതിനു ശേഷമുണ്ടായ രാജാക്ക 
ന്മാരും പ്രഭുക്കന്മാരും പഠിത്തം പോലും ഉപേ 
ക്ഷിച്ചുകളഞ്ഞു. 

ശങ്കരാചാര്യര്‍ക്കു ശേഷം, ശൈവം മുതലായ 
സ്ര്്രദായക്കാരുണ്ടായി. എന്നാല്‍ അവര്‍ക്ക്‌ 
ര്രാബല്യം കിട്ടിയില്ല. വിക്രമാദിത്യന്റെ കാലം 





55. ബാദ്ധരില്‍ വസുബന്ധന്‍, ദിങ്നാഗന്‍, ഈശ്വര 
സേനന്‍, ധര്‍മകീര്‍ത്തി മുതലായവരും മറുഭാഗത്ത്‌ 
ഉദ്യോതകരന്‍, കുമാരില ഭട്ടന്‍, വാചസ്പതിമിശ്രന്‍ 
തുടങ്ങിയവരും. 

56. ഭോജനെന്നു പേരുള്ള പല രാജാക്കന്മാരും 
ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്ന ഭോജന്‍ 
വിക്രമാദിത്യന്‌ ഏകദേശം 1000 വര്‍ഷം ശേഷം 
ഉണ്ടായ രാജാവാണ്‌. 

57, ഇത്‌ കിംവദന്തിയാണ്‌. രഘുവംശത്തിന്റെ 
കര്‍ത്താവായ കാളിദാസന്റെ ശരിയായ പേര്‍ 
ഹരിഷേണന്‍ എന്നായിരുന്നു. സമുദ്രഗുപ്തന്റെ മര്രി 
യായിരുന്നിദ്ദേഹം. ഭോജന്റെ കാലത്തുണ്ടായ. 
കാളിദാസന്‍ വേറെയാണ്‌. (കൃഷ്ണചരിത്രം). 


മുതല്‍ക്ക്‌ ശൈവര്‍ പ്രബലരായിത്തുടങ്ങി. വാമ 
മാര്‍ഗികള്‍ക്കിടയില്‍ ദശമഹാവിദ്യാദിശാഖക്കാരു 
ഞ്ടായതുപോലെ ശൈവര്‍ക്കിടയിലും പാശുപതം 
മുതലായ ശാഖക്കാരുണ്ടായി. 


ശാങ്കരമതവും ശൈവമതവും 


ആളുകള്‍ ശങ്കരാചാര്യരെ ശിവന്റെ അവതാര 
മായി കരുതി, അദ്ദേഹത്തിന്റെ അനുയായികളായ 
സംന്യാസിമാരും ശൈവമതം പിന്‍തുടര്‍ന്നു. വാമ 
മാര്‍ഗികളേയും കൂടെ കൂട്ടി. വാമമാര്‍ഗികള്‍ ശിവ 
പത്നിയായ ദേവിയുടെയും ശൈവർ ശിവന്റെയും 
ഉപാസകരായി. ഇരുവരും ഭസ്മവും രുശ്രാക്ഷവും 
ഇന്നും അണിയുന്നു. എന്നാല്‍ ശൈവർ വാമ 
മാര്‍ഗികളുടെ അത്ര വേദവിരുദ്ധരല്ല. 


രുദ്രാക്ഷധാരണം 


1. ധിക്‌ ധിക്‌ കപാലം ഭസ്മരുര്രാക്ഷവി 
ഹീനം 


2, രുദ്രാക്ഷാന്‍ കണ്ഠദേശേ ദശന പരിമി 
താന്‍ മസ്തകേ വിംശതിദ്വേ. ഷട ഷട്‌ കര്‍ണ 
(്രദേശേ കരയുഗളഗതാന്‍ ദ്വാദശാന്‍ ദ്വാദ 
ശൈവ, ബാഹ്വോരിന്ദോഃ കലാഭിഃ പ്ൃഥഗിതി 
ഗദിത മേകമേവം ശിഖായാമ്‌,വക്ഷസൃഷ്ടാധികം 
യഃ കലയതി ശതകം സ സ്വയം നീലകണ്ഠ? * 


ഇങ്ങനെയുള്ള വളരെയേറെ ശ്ലോകങ്ങളുണ്ടാ 
ക്കുകയും 1. നെറ്റിയില്‍ ഭസ്മവും കഴുത്തില്‍ രുദ്രാ 
ക്ഷവുമില്ലാത്തവര്‍ക്ക്‌ അഹോ കഷ്ടം കഷ്ടം! തം 
ത്യജേ ദന്ത്യജം യഥാ അവരെ ചണ്ഡാലതുല്യം 
വര്‍ജിക്കേണ്ടതാണ്‌. എന്നിങ്ങനെ പറയുകയും 
ചെയ്തു. 2. കഴുത്തില്‍ 32 ശിരസ്സില്‍ 40 കാതുക 
ളില്‍ 6 വീതം 12 വീതം കൈകളില്‍ 1 ശിഖയില്‍ 
നെഞ്ചത്ത്‌ 108, എന്നിപ്രകാരം രുദ്രാക്ഷം ധരി 
ക്കുന്നവന്‍ സാക്ഷാല്‍ നീലകണ്ഠന്‍ തന്നെ. 
ശാക്തരും ഇങ്ങനെതന്നെ വിശ്വസിക്കുന്നു. 


പിന്നീട്‌ ഈ വാമമാര്‍ഗികളും ശൈവരും 
ചേര്‍ന്ന്‌ തീരുമാനിച്ച്‌ ഭഗലിംഗം പ്രതിഷ്ഠിച്ചു. 
ഇതിന്‌ ജലധാരിയെന്നും ലിംഗമെന്നും പേരുണ്ട്‌. 
ഇതിന്റെ പൂജയുമാരംഭിച്ചു. ഈ പാമര കര്‍മം 
എന്തിനു ചെയ്യുന്നെന്നോര്‍ത്ത്‌ ആ നാണം കെട്ട 
വര്‍ തെല്ലുപോലും നാണിച്ചില്ല. സ്വാര്‍ഥീ ദോഷം 
ന പശ്ൃതിഥ ”” സ്വാര്‍ഥ സിദ്ധിക്കുവേണ്ടി സ്വാര്‍ഥി 





58. രുദ്രാക്ഷജാബാല ഉപനിഷദ്‌ 1-15. 16-ല്‍ ഓരോ 
അംഗത്തിലും എത്രയ്രെത രുദ്രാക്ഷം ധരിക്കണമെന്ന്‌ 
എഴുതിയിരിക്കുന്നു. 

59. അര്‍ഥീ ദോഷം നപശ്യതി (ചാണക്യനീതി)6.8. 

60. മുസ്ലീങ്ങള്‍ 


229 





ര സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





കള്‍ ദുഷ്കര്‍മ്മം പോലും സലക്കര്‍മ്മമാണെന്നു 
വാദിച്ച്‌ തെറ്റില്‍ ദോഷം കാണാതിരിക്കുമെന്ന്‌ 
കവിവാക്യമുണ്ട്‌. ആ ശിലാപൂജയും ഭഗലിംഗപു 
ജയും എല്ലാ ധര്‍മാര്‍ഥ-കാമ-മോക്ഷങ്ങളുടെയും 
സിദ്ധികാരണമായി അവര്‍ കരുതി. ഭോജരാജാ 
വിനു ശേഷം ജൈനികള്‍ അവരുടെ അമ്പലങ്ങ 
ളില്‍ വിഗ്രഹങ്ങള്‍ പ്രതിഷ്ഠിക്കുകയും അതു 
കണ്ടു തൊഴുവാന്‍ ആരംഭിക്കുകയും ചെയ്തു. 
അപ്പോള്‍ ഈ പോപ്പന്മാരുടെ ശിഷ്യന്മാരും 
ജൈനക്ഷ്രേതങ്ങളില്‍ പോക്കുവരവു തുടങ്ങി. 
ഒരു വശത്ത്‌ പശ്ചിമദേശത്തിലെ ചില മതക്കാരും 
യവന “ന്മാരും ആര്യവര്‍ത്തത്തില്‍ വരാനും 
പോകാനും തുടങ്ങി. അപ്പോള്‍ പോപ്പന്മാര്‍ 
നിര്‍മ്മിച്ച ശ്ലോകമാണിത്‌. 


ന വദേദ്യാവനീം ഭാഷാം പ്രാണൈഃ കണ്ഠ 
ഗതൈരപി, ഹസ്തിനാ താഡ്യയ മാനോ/പി ന 
ഗച്ചേ ജൈന മന്ദിരമ് 


എത്രയേറെ ദുഃഖമുണ്ടായാലും ശരി, പ്രാണന്‍ 
കഴുത്തില്‍ വന്നാലും ശരി അതായത്‌ മരണം 
വന്നു വിളിച്ചാലും ശരി, യവനഭാഷ സംസാരി 
ക്കയേ അരുത്‌. (ര്രാന്തനാന കൊല്ലാന്‍ ഓടു 
വന്നാല്‍ ജൈനക്ഷ്രേതത്തില്‍ കയറി പ്രാണന്‍ 
രക്ഷിക്കാമെന്നുണ്ടെങ്കില്‍ പോലും ജൈനക്ഷ്രേത 
ത്തില്‍ കയറരുത്‌. ജൈനക്ഷ്രേതത്തില്‍ കയറി 
പ്രാണന്‍ രക്ഷിക്കുന്നതിലും നല്ലത്‌ മദയാനയുടെ 
മുമ്പില്‍ ചെന്ന്‌ ചവിട്ടേറ്റു ചാകുന്നതാണ്‌. ഇങ്ങനെ 
സ്വശിഷ്യന്മാര്‍ക്കുപദേശം നല്‍കാന്‍ തുടങ്ങി. 
ഇതിന്‌ ആരെങ്കിലും പ്രമാണങ്ങള്‍ ചോദിക്കുന്ന 
പക്ഷം-അതായത്‌ നിങ്ങളുടെ മതത്തില്‍ ഏതെ 
ങ്കിലും പ്രാമാണിക ഗ്രന്ഥമുണ്ടോ എന്നു ചോദി 
ച്ചാല്‍ ങ്ഹാ ഉണ്ട്‌ എന്നുത്തരം പറയും. എവിടെ 
യാണ്‌ കാണിക്കൂ എന്നു പറഞ്ഞാല്‍ മാര്‍ക്ക 
ണ്ഡ്േയ പുരാണാദികളിലെ ശ്ലോകങ്ങള്‍ ചൊല്ലി 
ക്കേള്‍പ്പിക്കും. ദുര്‍ഗ്ഗാനാമാവലിയില്‍ ദേവിയുടെ 
വര്‍ണനം പോലെയാണിത്‌. ഭോജരാജാവിന്റെ 
രാജ്യത്ത്‌ വ്യാസന്റെ പേരില്‍ മാര്‍ക്കണ്ഡേയ 
പുരാണം ശിവപുരാണം എന്നിവ ഉണ്ടാക്കി പ്രച 
രിപ്പിച്ചു. ഇക്കാര്യം രാജാവിനറിവു കിട്ടിയപ്പോള്‍ 
ആ പണ്ഡിതന്മാര്‍ക്ക്‌ കൈവെട്ടല്‍ തുടങ്ങിയ 
ശിക്ഷകള്‍ കൊടുത്തു. കാവ്യാദികളുണ്ടാക്കുന്ന 
വര്‍ അവരവരുടെ പേരില്‍ ഉണ്ടാക്കിക്കൊള്ളണം 
ജൂഷി മുനിമാരുടെ പേരില്‍ ഉണ്ടാക്കരുത്‌ എന്നു 
താക്കീതു കൊടുത്തു. ഇത്‌ ഭോജരാജാവ്‌ രചി 





61. “ഗജൈരാ പീഡ്യാമനോ പി” എന്ന പാഠഭേദത്തോടു 
കൂടി ഭവിഷ്യപുരാണം പ്രതിസര്‍ഗപര്‍വം-3,3 28-53. 


230 


ച്ചതും ഗ്വാളിയോര്‍ രാജ്യത്തിലെ ഭിണ്ഡ്‌ നഗര 
ത്തിലെ തിവാരി ബ്രാഹ്മണരുടെ വീട്ടില്‍ ഉള്ളതു 
മായ സഞ്ജീവനി എന്ന ചരിത്ര ഗ്രന്ഥത്തിലു 
ണ്ട്‌. ഇത്‌ ലഖുനായിലെ റാവു സാഹേബും 
നേരിട്ടു കണ്ടിട്ടുള്ളതാണ്‌. 


മഹാഭാരതത്തില്‍ കലര്‍പ്പ്‌ 


അതില്‍ സ്പഷ്ടമായി എഴുതിയിരിക്കുന്നു- 
വ്യാസമഹര്‍ഷി നാലായിരത്തിനാനൂറും അദ്ദേഹ 
ത്തിന്റെ ശിഷ്യന്മാര്‍ അയ്യായിരത്തി അറുനുറും 
ശ്ലോകങ്ങളെഴുതി ആകെ പതിനായിരം ശ്ലോകങ്ങ 
ളിലാണ്‌ മഹാഭാരതം രചിച്ചത്‌. ഇത്‌ വിക്രമാദിത്യ 
മഹാരാജാവിന്റെ - പിതാവിന്റെ സമയത്ത്‌ ഇരു 
പത്തയ്യായിരവും ഞാന്‍ മധ്യവയസ്സിലെത്തിയി 
ട്ടുള്ള ഇക്കാലത്ത്‌ മുപ്പതിനായിരവും ശ്ലോകങ്ങ 
ളായിരിക്കുന്നു. ഇങ്ങനെ വളര്‍ന്നാല്‍ മഹാഭാരത 
പുസ്തകം ഒരു ഒട്ടകത്തിന്റെ ചുമടായിത്തീരും. ** 
ജഷി-മുനിമാരുടെ പേരും പറഞ്ഞ്‌ പുരാണശഗ്ര 
ന്ഥങ്ങളുണ്ടാക്കിയാല്‍ ആര്യാവര്‍ത്തത്തിലെ 
ജനങ്ങള്‍ മോഹജാലത്തില്‍പെട്ട്‌ വൈദിക 
ധര്‍മ്മം വെടിഞ്ഞ്‌ ര്രഷ്ടരാകും. ഭോജരാജാവിന്‌ 
ഒട്ടു വൈദികസംസ്കാരം ഉണ്ടായിരുന്നെന്ന്‌ 
ഇതില്‍ നിന്നു മനസ്സിലാക്കാം. ഇദ്ദേഹത്തെപ്പറ്റി 
യുള്ള ഭോജ്പ്രബന്ധത്തില്‍ ഇങ്ങനെ എഴുതിയി 
രിക്കുന്നു.- 

ഘട്രയൈകയാ ക്രോശദശൈകമശ്ച: സുക്ൃ 
ര്രിമോ ഗച്ചതിചാരുഗത്യാ വായു ദദാതി വ്ൃജനം 
സുപുഷ്കലം, വിനാ മനുഷ്യേണ ചലതൃജ്രസ 
മ.” 


ഭോജരാജാവിന്റെ രാജ്യത്തിലും സമീപ രാജ്യ 
ങ്ങളിലും വളരെ പ്രഗത്ഭരായ ശില്പികളുണ്ടായി 





62. ഇത്‌ സഞ്ജീവനി എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി 
എഴുതിയതാണ്‌. ഏകദേശം 2000 വര്‍ഷം മുമ്പു 
മുതലുള്ള ശിലാ ലേഖനങ്ങളില്‍ മഹാഭാരതത്തിനെ 
പരാമര്‍ശിക്കുന്നത്‌ “ശതസഹ്രസീസംഹിതയാഥ്‌" 

(1 ലക്ഷം ശ്ലോകം) എന്നാണ്‌. ഭാരത്വര്‍ഷ്‌ 

കാ ബൃഹദ്‌ ഇതിഹാസ (1) പണ്ഡിറ്റ്‌ ഭഗവദത്ത്‌) 
അഷ്ടാധ്യായി 6.2 38 ല്‍ വ്യാസമുനിയുടെ ഭാരതം 
എന്നും വൈശമ്പായന്‍, സൂതന്‍, ഉഗ്രശരവസ്സ്‌ എന്നി 
വര്‍ വര്‍ദ്ധിപ്പിച്ച മഹാഭാരതം എന്ന ബൃഹദാകാര 
സൂചകമായ പൂര്‍വപദപ്രകൃതിസ്വര വിധാനവും 
പാണിനി ചെയ്തിട്ടുണ്ട്‌. 

63. ഈ ശ്ലോകം ഭോജപ്രബന്ധത്തില്‍ കാണുന്നില്ല. 
ഭോജരാജാവു രചിച്ച “സമരാങ്ഗണ സൂധ്രധാര' എന്ന 
ഗ്രന്ഥത്തിലെ യ്ന്ത്രാധ്യായത്തില്‍ ഇങ്ങനെ അനേകം 
യ്രന്രങ്ങള്‍ ഉണ്ടാക്കുന്ന പ്രരിയാവിധിയുണ്ട്‌, 
വിമാനമുള്‍പ്പടെ. 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





രുന്നു. അവര്‍ കുതിരയുടെ ആകൃതിയിലുള്ള ഒരു 
വാഹനം യ്യന്രം ഘടിപ്പിച്ച്‌ ഉണ്ടാക്കി. അത്‌ ഒരു 
നാഴികയില്‍ പതിനൊന്നും, ഒരു മണിക്കൂറില്‍ 
ഇരുപത്തേഴരയും ക്രോശം (വിളിപ്പാട്‌) ദൂരം 
പോകുമായിരുന്നു. അത്‌ ഭൂമിയിലും അന്തരീക്ഷ 
ത്തിലും സഞ്ചരിക്കുന്നതായിരുന്നു.വേറെ ഒരു 
പങ്കയും പണികഴിച്ചിരുന്നു. മനുഷ്യസഹായമി 
ല്ലാതെ യ്ന്ത്രശക്തികൊണ്ട്‌ ഇതു കറങ്ങുകയും 
ധാരാളം കാറ്റു നല്‍കുകയും ചെയ്തിരുന്നു. ഈ 
രണ്ടു സാധനങ്ങളും ഇന്നുണ്ടായിരുന്നെങ്കില്‍ 
യൂറോപ്പുകാര്‍ ഇത്രയേറെ ഞെളിയുകയില്ലായിരു 
ന്നു. 

പോലപ്പന്മാര്‍ തങ്ങളുടെ ശിഷ്യന്മാരെ ജൈനിക 
ളില്‍ നിന്നകറ്റി നിര്‍ത്തിയെങ്കിലും ജൈന ക്ഷേര്ര 
ങ്ങളില്‍ പോകുന്നതില്‍ നിന്നോ അവരുടെ ഭജന 
കഥനാദികള്‍ കേള്‍ക്കുന്നതില്‍ നിന്നോ വില 
ക്കുവാന്‍ കഴിഞ്ഞില്ല. ജൈനികളുടെ പോപ്പന്മാര്‍ 
പൌരാണികപോപ്പന്മാരുടെ ശിഷ്യന്മാരെ വശീക 
രിക്കാന്‍ തുടങ്ങി. അപ്പോള്‍ പൌനരാണികപോപ്പ 
ന്മാര്‍ തങ്ങളുടെ ശിഷ്യന്മാര്‍ ജൈനരാകുന്നതു 
തടയുവാനുള്ള ഉപായം ചിന്തിച്ചു. ജൈനരേ 
പ്പോലെ തങ്ങളും അവതാരങ്ങള്‍. ക്ഷ്രേതങ്ങള്‍, 
വിഗ്രഹങ്ങള്‍, കഥാപുസ്തകങ്ങള്‍ മുതലായവ 
ഉണ്ടാക്കണമെന്നു ചിന്തിച്ചുറച്ചു. ജൈനരുടെ ഇരു 
പത്തിനാലു തീര്‍ഥങ്കരന്മാരേപ്പോലെ ഇരുപത്തി 
നാല്‍ അവതാരങ്ങള്‍, ക്ഷേത്രങ്ങള്‍, വിഗ്രഹങ്ങള്‍ 
മുതലായവ ഉണ്ടാക്കി. ജൈനരുടെ ആദി, ഉത്തരം 
മുതലായ പുരാണങ്ങളേപ്പോലെ പതിനെട്ടു പുരാ 
ണങ്ങള്‍ നിര്‍മിച്ചു. 

വൈഷ്ണവ മതാരംഭം 

ഭോജരാജാവിനു ശേഷം നൂറ്റമ്പതു കൊല്ലം 
കഴിഞ്ഞ്‌ വൈഷ്ണവമതം ആരംഭിച്ചു. 2 ** കഞ്ജ 
ര വര്‍ണത്തില്‍ പിറന്ന ശാകോപന്‍£ *”* എന്നയാ 
ളാണിതിനാരംഭം കുറിച്ചത്‌. അതിനു ശേഷം 
തോട്ടി വര്‍ഗത്തില്‍ പിറന്ന മുനിവാഹനനും, മൂന്നാ 
മത്‌ യവന കുലജാതനായ യാവനാചാര്യനും ഈ 
മതത്തിന്റെ ആചാര്യന്മാരായി. നാലാമത്‌ ബ്രഹ്മണ 
കുലജാതനായ. രാമാനുജനുണ്ടായി. അദ്ദേഹം ഈ 
മതം വളരെ പ്രചരിപ്പിച്ചു. 

പുരാണങ്ങളുടെ രചന 





64. ഭാഗവതമതം എന്ന പേരില്‍ വൈഷ്ണവ സ്ര്പദായം 
അതിപുരാണമാണ്‌. ഇക്കാലത്ത്‌ അതിന്റെ പുനരുജ്ജീ 
വനം ഉണ്ടായി എന്നര്‍ഥം. 


65. കയറുപിരിക്കുന്ന വര്‍ഗമാണ്‌ കഞ്ജരവര്‍ണം. 


[ക 


ശൈവർ ശിവപുരാണവും മറ്റും ഉണ്ടാക്കി. 
ശാക്തേയര്‍ ദേവിഭാഗവതവും വൈഷ്ണവര്‍ 
വിഷ്ണുപുരാണവും ഉണ്ടാക്കി. ആരും പ്രമാണ 
മായി കരുതിയില്ലെങ്കിലോ എന്നു വിചാരിച്ച്‌ 
സ്വന്തം പേരില്‍ ഇവ ഉണ്ടാക്കിയില്ല. അതിനാല്‍ 
വ്യാസന്‍ മുതലായ ജുഷി-മുനിമാരുടെ പേരിലാണ്‌ 
പുരാണങ്ങള്‍ രചിച്ചത്‌. നവീനമെന്നായിരുന്നു 
പുരാണമെന്നതിനു പകരം ഇവയ്ക്ക്‌ വാസ്തവ 
ത്തില്‍ പേരിടേണ്ടിയിരുന്നത്‌. എന്നാല്‍ ദരിദ്രന്‍ 
തന്റെ മകന്‍ മഹാരാജാധിരാജന്‍ എന്നോ, പുതിയ 
സാധനത്തിന്‌ സനാതനം എന്നോ പേരിടുന്നതു 
പോലെ ഇതില്‍ ആശ്ചര്യമെന്തുള്ളു? ഇവര്‍ 
തമ്മില്‍ തല്ലുന്നതു പോലെ പുരാണങ്ങള്‍ 
തമ്മിലും കലഹമുണ്ട്‌. 


ദേവീഭാഗവതം നോക്കൂ. ശ്രീയെന്നു പറയുന്ന 
ശ്രീപുരസ്വാമിനിയായ ഒരു സ്ര്രീദൈവം ഈ ജഗ 
ത്തെല്ലാം നിര്‍മിച്ചു. ര്രഹ്മാ വിഷ്ണു മഹേശ്വര 
ന്മാരെയും അവര്‍ തന്നെ രചിച്ചു. അ ദേവിക്ക്‌ 
ഇച്ഛയുണ്ടായപ്പോള്‍ സ്വന്തം കൈകള്‍ തിരുമ്മി. 
കൈകളില്‍ നിന്ന്‌ ജ്വാലയുണ്ടായി. ജ്വാലയില്‍ 
നിന്നു പ്രഹ്മാവുണ്ടായി. നീയെന്നെ വിവാഹം 
കഴിക്കൂ" എന്നു ദേവി പറഞ്ഞു.” നീയെന്റെ അമ്മ 
യാണ്‌, നിന്നെ എനിക്കു വിവാഹം ചെയ്യുവാന്‍ 
കഴിയല്ലല്ലോ” എന്നു (ബഹ്മാവു പറഞ്ഞതു കേട്ട്‌ 
അമ്മ ക്രോധിച്ച്‌ മകനെ ചുട്ടു കളഞ്ഞു. വീണ്ടും 
കൈകള്‍ തിരുമ്മി. കൈകളില്‍ നിന്ന്‌ ജ്വാലയു 
ണ്ടായി. നീയെന്നെ വിവാഹം കഴിക്കൂ എന്നു 
ദേവി പറഞ്ഞു. നീയെന്റെ അമ്മയാണ്‌, നിന്നെ 
എനിക്കു വിവാഹം ചെയ്യുവാന്‍ കഴിവില്ലല്ലോ 
എന്നു (്രഹ്മാവു പറഞ്ഞതു കേട്ടിട്ട്‌ അമ്മ 
ക്രോധിച്ച്‌ മകനെ ചുട്ടുകളഞ്ഞു. വീണ്ടും 
കൈകള്‍ തിരുമ്മി രണ്ടാമത്തെ മകനെ ഉത്പാദി 
പ്പിച്ചു. അവന്‍ വിഷ്ണുവെന്ന്‌ പേരിട്ടു അവനോടും 
അപ്രകാരം പറഞ്ഞു. അവനും കേള്‍ക്കായ്കയാല്‍ 
അവനേയും ഭസ്മമാക്കി. മുന്നാമതും മകനെ ജനി 
പ്പിച്ചു. അവന്‍ ശിവനെന്നു പേരിട്ടു. നീയെന്നെ 
വിവാഹം കഴിക്കൂ എന്ന്‌ ആവശ്യപ്പെട്ടപ്പോള്‍ 
സാധ്യമല്ല, വേറൊരു സ്ര്തീയുടെ ശരീരം ധാരണം 
ചെയ്താലാവാം എന്നു ശിവന്‍ പറഞ്ഞു. ദേവി 
അങ്ങനെ ചെയ്തു. ഈ രണ്ടിടത്തും കാണുന്ന 
ചാരം എന്താണെന്ന്‌ ശിവന്‍ ചോദിച്ചു. ഇതു 
നിന്റെ സഹോദരന്മാരാണെന്നും ഇവര്‍ എന്റെ 
ആജ്ഞ പാലിച്ചില്ല അതിനാല്‍ ചാരമാക്കിക്കള 
ഞ്ഞെന്നും ദേവി പറഞ്ഞു. ഞാന്‍ ഒറ്റയ്ക്കെന്തു 
ചെയ്യും? 


ക 





ര സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ഇവരെ ജീവിപ്പിക്കൂ. വേറെ രണ്ടു സ്ര്രീക 

ളെയും ജനിപ്പിക്കൂ. മൂവരും മൂവരേയും വിവാഹം 
കഴിക്കും. എന്നായി ശിവന്‍. ദേവി അങ്ങനെ 
ചെയ്തു. മൂവരേയും മൂവരും കല്യാണം കഴിച്ചു. 

കാര്യം കൊള്ളാം. അമ്മയെ വേട്ടില്ല. സഹോ 
ദരിയെ വേട്ടു. ഇത്‌ ഉചിതമാണെന്നു കരുതണോ? 
പിന്നീട ഇവര്‍ ഇന്ദ്രനേയും സൃഷ്ടിച്ചു. ര്രഹ്മാ 
വ്‌, വിഷ്ണു, രുദ്രന്‍, ഇന്ദ്രന്‍ എന്നിവരെ ദേവി 
തന്റെ പല്ലക്കുചുമ്മികളാക്കി മാറ്റി. ഇപ്രകാരമുള്ള 
പുളുമാസുകള്‍ നീട്ടിപ്പരത്തി തോന്നുംപടി എഴുതി 
വച്ചിട്ടുണ്ട്‌. ദേവിയുടെ മാതാപിതാക്കളാരാ 
ണെന്നും ശ്രീപുരം ഉണ്ടാക്കിയതാരാണെന്നും 
ചോദിച്ചാല്‍ എന്തു പറയും? ദേവി അനാദിയാ 
ണെങ്കില്‍, സംയോഗജന്യമായ വസ്തു ഒരിക്കലും 
അനാദിയാവില്ലല്ലോ. മാതാവും മകനും തമ്മില്‍ 
വിവാഹം ഭയപ്രദമാണെങ്കില്‍, സഹോദരീസഹോ 
ദരന്മാര്‍ തമ്മിലുള്ള വിവാഹം എന്തു ഗുണപ്രദ 
മാണ്‌? 

ഈ ദേവീഭാഗവതത്തില്‍ ശിവന്‍, വിഷ്ണു, 
ബ്രഹ്മാവ്‌ ആദിയായവരുടെ നിസ്സാരതയും എഴു 
തിയിരിക്കുന്നു. അതായത്‌ ഇവരെല്ലാം ശിവന്റെ 
ദാസന്മാരും മഹാദേവന്‍ എല്ലാവരുടെയും ഈശ്വ 
രനുമാണത്രേ! 

ഭസ്മരുര്രാക്ഷങ്ങള്‍ 

രുദ്രാക്ഷം - മരത്തിന്റെ വിത്ത്‌- ഭസ്മം എന്നിവ 
ധരിക്കുന്നതുകൊണ്ട്‌ മുക്തി കിട്ടുമെന്നു വിചാരി 
ക്കുന്നെങ്കില്‍ ചാരത്തില്‍ കിടന്നുരുളുന്ന കഴു 
തയ്ക്കും കുന്നിക്കുരുമാല ധരിക്കുന്ന കാട്ടാളര്‍, 
പറയര്‍ മുതലായവര്‍ക്കും മുക്തി ലഭിക്കില്ലേ? ഭസ്മ 
ത്തില്‍ കിടന്നുരുളുന്ന പന്നി, നായ, കഴുത മുത 
ലായവയ്ക്കും മുക്തി ലഭിക്കാത്തതെന്ത്‌? 

ചോദ്യം:- കാലാഗ്നിരുദ്രോപനിഷത്തില്‍ ഭസ്മം 
തൊടുവാനുള്ള വിധിയുണ്ട്‌.” അതു കള്ള 
മാണോ? (രതായുഷം ജമദഗ്നേ 0”” എന്ന 





66. ഭസ്മ്രതിപുണ്ര്ഡധാരണേ വിനിയോഗ. 67 അ. 3.മ. 62 
68. യാസ്യപ്രഥമാരേഖാ സാ ഗാര്‍ഹപത്യ ശ്ചകാരോ രജോ 
ഭൂലോകഃ- കാലാഗ്നി രുദ്രോപനിഷത്ത്‌. ഇക്കാലത്തേതു 
പോലെ റഫറന്‍സ്‌ ഗ്രന്ഥങ്ങള്‍ കൊണ്ടുനടക്കുവാനോ ഒരു 
സ്ഥലത്ത്‌ സംഭരിച്ച്‌ ഉപയോഗിക്കാനോ ഈ ഗ്രന്ഥം എഴു 
തുന്ന കാലത്ത്‌ മഹര്‍ഷിക്ക്‌ സൌകര്യമില്ലായിരുന്നു. എല്ലാം 
ഓര്‍മ്മയില്‍നിന്നു പകര്‍ത്തിയാതാകനേ വഴിയുള്ളൂ. ഒരു തവ 
ണയില്‍ കവിഞ്ഞ്‌ ഇവയൊന്നും വായിച്ചിരിക്കാനും ഇടയി 
ല്ല. തന്നിമിത്തം യഥാര്‍ത്ഥമായ പകര്‍ത്തിയെഴുത്ത്‌ അത്തരം 
ഗ്രന്ഥങ്ങളുടെ കാര്യത്തില്‍ ചെയ്തിരിക്കുക യുമില്ല. 
മഹര്‍ഷിയെ തിരുത്തുകയല്ല. അടിക്കുറിപ്പുകളുടെ ഉദ്ദേശ്യ 
മെന്ന്‌ താല്‍പര്യം. 


232 


യജുര്‍വേദ വചനം മുതലായവയില്‍ നിന്ന്‌ ഭസ്മ 
ധാരണ വിധികള്‍ ലഭിക്കുന്നു. രുദ്രന്റെ കണ്ണില്‍ 
നിന്നു വീണ കണ്ണീരില്‍ നിന്ന്‌ ഉണ്ടായ വൃക്ഷ 
മാണ്‌ രു്രാക്ഷമെന്നും അതിനാല്‍ അതു ധരി 
ക്കുന്നത്‌ പുണ്യമാണെന്നും പുരാണങ്ങളിലെഴു 
തിയിരിക്കുന്നു. അതിനാല്‍ അതു ധരിക്കുന്നത്‌ 
പുണ്യമാണ്‌. രുര്രാക്ഷം ധരിച്ചാല്‍ പാപമെല്ലാം 
വെടിഞ്ഞ്‌ സ്വര്‍ഗത്തു പോകാം. അവന്‌ യമ 
നെയോ നരകത്തെയോ ഭയപ്പെടേണ്ടതില്ല. 


ഉത്തരം:- കാലാഗ്നിരുദ്രോപനിഷത്ത്‌ ഏതോ 
ഭസ്മധാരി എഴുതിയതാണ്‌. എന്തെന്നാല്‍ 
അതിലെ 2 ** യാസ്യ പ്രഥമാ രേഖാ സാ 
ഭൂലോകഃ മുതലായ വചനങ്ങള്‍ അനര്‍ഥകങ്ങളാ 
ണ്‌. ദിവസേന കൈകൊണ്ടു വരയ്ക്കുന്ന വര 
ഭൂലോകമോ അതിനെ കുറിക്കുന്നതോ ആകുന്ന 
തെങ്ങനെ? കൂടാതെ, ത്രായുഷം ജമദഗ്നേ മുത 
ലായ മ്ര്രങ്ങള്‍ ഭസ്മമോ ത്രിപുണ്ര്ഡമോ ധരി 
ക്കുന്നതിനേപ്പറ്റിയുള്ളതല്ല. ചക്ഷുര്‍വൈ ജമദഗ്നിഃ 
എന്ന്‌ ശതപഥം ?” ഈശ്വരാ! എന്റെ ന്റേരത 
ജ്യോതി, ര്രായുഷം അഥവാ മുന്നിരട്ടിയാകണം. 
മുന്നൂറു വര്‍ഷം നിലനില്‍ക്കണം. ഞാന്‍ കണ്ണുന 
ശിക്കാതിരിക്കത്തക്കവണ്ണമുള്ള സത്പ്രവൃത്തികള്‍ 
ചെയ്യട്ടെ. എന്നര്‍ത്ഥം. കണ്ണുനീര്‍ വീണ്‌ വൃക്ഷം 
മുളയ്ക്കുകയെന്നത്‌ എത്രയോ വിഡ്ഡിത്തമാണ്‌. 
ഈശ്വരന്റെ സൃഷ്ടിക്രമത്തെ ആക്കാനും മാറ്റി 
മറിക്കാനാവുമോ? ഏതു വൃക്ഷത്തിന്റെ വിത്ത്‌ 
ഈശ്വരനുണ്ടാക്കിയോ അതില്‍ നിന്ന്‌ ആ വൃക്ഷം 
മാത്രമേ ഉണ്ടാവു. മറ്റൊന്നുമുണ്ടാവില്ല.॥ "” അതി 
നാല്‍ രുദ്രാക്ഷം, ഭസ്മം, തുളസി, താമരക്കായ്‌, 
പുല്ല്‌, ചന്ദനം, മുതലായവ കഴുത്തിലണിയുന്നത്‌ 
കാട്ടുമനുഷ്യരെപ്പോലെ മൃഗതുല്യരായവര്‍ മാത്ര 
മാണ്‌ "' 


ഇങ്ങനെ വാമമാര്‍ഗികളും ശൈവരുമായ 
അനേകം മിഥ്യാചാരക്കാരും വിരുദ്ധന്മാരും ചെയ്യേ 
ണ്ടതു ചെയ്യാത്തവരായി ഒട്ടുപേരുണ്ട്‌ അവ 
രില്‍ത്തന്നെ ശ്രേഷ്ഠന്മാരുണ്ട്‌. അവര്‍ ഇതൊന്നും 
വിശ്വസിക്കാതെ സത്കര്‍മങ്ങള്‍ ചെയ്തുകൊണ്ടി 
രിക്കുന്നു. രുദ്രാക്ഷവും ഭസ്മവും കണ്ടു യമ 
ധര്‍മന്റെ ദൂതന്മാര്‍ ഭയപ്പെടുമെങ്കില്‍ പോലീസു 





69. ശതപഥം81.2.3 

20. കണ്ണീരില്‍നിന്നു വൃക്ഷമുണ്ടാവില്ലെന്നു താല്പര്യം. 

71. സ്ത്രീപുരുഷന്മാര്‍ക്ക്‌ സ്വര്‍ണ, രജ ആഭരണങ്ങളാ 
വാമെന്ന്‌ സംസ്ക്കാരവിധി, വിവാഹപ്രകരണം ആഭ 
രണമാണ്‌, ആസ്തിയല്ല. 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്രപപകാശം 4൭ 





കാരും ഭയപ്പെടണമല്ലോ. രുദ്രാക്ഷവും ഭസ്മവും 
ധരിക്കുന്നവരെ കണ്ടാല്‍ പട്ടിയും സിംഹവും 
സര്‍പ്പവും തേളും ഈച്ചയും കൊതുകും മറ്റും ഭയ 
പ്പെടുന്നില്ലെങ്കില്‍ ന്യായാധിപന്റെ-യമന്റെ- വര്‍ഗം 
ഭയപ്പെടുന്നതെന്തിന്‌? 


വൈഷ്ണവ മതം 


ചോദ്യം:- വാമമാര്‍ഗികളും ശൈവരും നല്ല 
വരല്ല. വൈഷ്ണവരോ? അവര്‍ നല്ലവരല്ലേ? 


ഉത്തരം:- ഇവരും വേദവിരുദ്ധരാകയാല്‍ മറ്റു 
ള്ളവരേക്കാള്‍ ചീത്തയാണ്‌. 


3 66 


ചോദ്യം: “നമസ്തേ രുദ്രമന്ൃയവേ”” “ശിവായ 
ച ശിവതരായച്‌” “വൈഷ്ണവമസി” “വാമനാ 
യച ഗണാനാംത്വാ ഗണപതീങ്‌ ഹവാമഹേ ഭഗ 
വതീ ഹി ഭൂയാഃ, സുര്യ ആത്മാ ജഗതസ്തസ്ഥു 
ഷശ്ച” 0” മുതലായ വേദപ്രമാണങ്ങളാല്‍ 
ശൈവാദി മതങ്ങള്‍ സിദ്ധിക്കുന്നു. പിന്നെന്തിന്‌ 
നിങ്ങള്‍ ഖണ്ഡനം ചെയുന്നു. 


ഉത്തരം:- ഈ വചനങ്ങളില്‍ നിന്ന്‌ ശൈവാദി 
മതങ്ങളുടെ സിദ്ധി ഉണ്ടാവുന്നില്ല. എന്തെന്നാല്‍ 
രുദ്രന്‍ എന്നത്‌ ഈശ്വരന്‍ പ്രാണാദിവായു, 
ജീവന്‍, ആഗ്നി മുതലായവയുടെ പേരാണ്‌. ക്രോധി 
ക്കുന്ന രുദ്രന്‍ അതായത്‌ ദുഷ്ടന്മാരെ കരയിക്കുന്ന 
പരമാത്മാവിന്‌ നമസ്കാരം. പ്രാണങ്ങള്‍ക്ക്‌ 
അഥവാ ജാരാഗ്നിക്ക്‌ അന്നദാനം ചെയ്യുക. നമ 
ഇതി അന്നനാമ. (നിഘണ്ടു 2, 7) നമ അന്ന 
ത്തിന്റെ പര്യായമാണെന്ന്‌ നിഘണ്ടുവിലുണ്ട്‌. മംഗ 
ഉപ്രദനായ, ലോകത്തിന്‌ അത്ൃന്തം നന്മ ചെയ്യുന്ന 
ആ ശിവനെ പരമാത്മാവിനെ- നമസ്കരിക്കണം. 
ശിവസ്യ പരമേശ്ചരസ്യായം ഭക്തഃ ശൈവ (ശി 
വന്റെ -ഈശ്വരന്റെ- ഭക്തനാണ്‌ ശൈവന്‍) 
വിഷ്ണോഃ പരമാത്മനോ/യം ഭക്തോ 
വൈഷ്്‌ണവഃ (വിഷ്ണുവിന്റെ ഈശ്വരന്റെ -ഭക്ത 
നാരോ അവനത്രേ വൈഷ്ണവന്‍) ഗണപതേഃ 
സകലജഗത്സ്വാമിനോ/യം സേവകോ ഗാണപതഃ 
(സകല ജഗത്തിന്റേയും യജമാനനായ ഗണപതി 
യുടെ സേവകനത്രേ ഗാണപത്യന്‍) ഭഗവത്യാ 
വാണ്യാ അയം സേവകഃ ഭാഗവതഃ (സത്യവാ 
ണിയായ ഭഗവതിയുടെ സേവകന്‍ ഭാഗവതന്‍) 
സുരസ്യ ചരാചരാത്മനഃ അയം സേവകഃ സയരഃ 
(ചരാചരാത്മാവായ സൂര്യന്റെ - ജഗദീശ്വരന്റെ- 
സേവകനാണ്‌ സൌയരന്‍. രുദ്രന്‍, ശിവന്‍, വിഷ്ണു, 
ഗണപതി, സുര്യന്‍ എന്നീ പേരുകളെല്ലാം ഈശ്വ 





72. ക്രമത്തില്‍ യജ്ജു 16.1, 16, 41, 5.21, 16.30, 23, 19 
അഥര്‍വം 9.10 20 യജ്ജു 13.46 


രന്റേതും, ഭഗവതിയെന്നത്‌ സത്യഭാഷണയുക്ത 
മായ വാണിയുടെയും പേരാണ്‌. ഇതു മനസ്സിലാ 
ക്കാതെയാണ്‌ ബഹളമുണ്ടാക്കുന്നത്‌ ഉദാഹരണം 
പറയാം. 


ഒരു സംന്യാസിക്ക്‌ രണ്ട്‌ ശിഷ്യന്മാരുണ്ടായി 
രുന്നു. ദിവസവും അവര്‍ ഗുരുവിന്റെ കാലു തിരു 
മ്മിക്കൊടുക്കും. ഒരാള്‍ ഇടത്തേക്കാലും മറ്റേയാള്‍ 
വലത്തേക്കാലും തിരുമ്മുവാന്‍ പങ്കിട്ടെടുത്തു. ഒരു 
ദിവസം ശിഷ്യരിലൊരുവന്‍ അങ്ങാടിയില്‍ പോയി. 
മറ്റേയാള്‍ താന്‍ ശുശ്രൂഷിക്കുന്ന കാല്‍ തിരുമ്മി 
ക്കൊണ്ടിരുന്നു. അപ്പോള്‍ ഗുരു തിരിഞ്ഞു കിട 
ന്നു. അപ്പോള്‍ താന്‍ ശുശ്രൂഷിക്കുന്ന കാലിന്മേല്‍ 
മറ്റേക്കാല്‍ വന്നു വീണു. ശിഷ്യന്‍ വടിയെടുത്ത്‌ 
ആ കാലിനെ പ്രഹരിച്ചു. എടാ ദുഷ്ടാ നിയെ 
ന്താണീ ചെയ്തത്‌? എന്ന്‌ ഗുരു ചോദിച്ചു. “ഞാന്‍ 
ശുശ്രൂഷിക്കുന്ന കാലില്‍ മറ്റേക്കാല്‍ എന്തിനു 
കയറിയിരുന്നു?” എന്നായി ശിഷ്യന്‍. അപ്പോ 
ഴേക്കും മറ്റേ ശിഷ്യനും അങ്ങാടിയില്‍ നിന്നു 
വന്നു. അയാള്‍ തന്റെ വക കാലിനെ ശുശ്രൂഷി 
ക്കാന്‍ തിടങ്ങി. അതില്‍ നീരുള്ളതുകണ്ട്‌ “എന്റെ 
വകയായ ഈ കാലിനെന്തു പറ്റി?” എന്നു ചോദി 
ച്ചു. ഉണ്ടായ സംഭവം ഗുരു പറഞ്ഞുകേള്‍പ്പിച്ചു. 
ആ മുഡഃനും മിണ്ടാതെ അനങ്ങാതെ വടിയെടുത്ത്‌ 
മറ്റേകാലില്‍ പൊതിരെ തല്ലി. ഗുരു ഉറക്കെ നില 
വിളിച്ചു. ശിഷ്യന്മാര്‍ രണ്ടുപേരും വടിയെടുത്ത്‌ 
രണ്ടുകാലുകളെയും പ്രഹരിക്കാന്‍ തിടങ്ങി. വലിയ 
ബഹളമായി. ആളുകള്‍ ഓടിക്കൂടി. സ്വാമിക്കെന്തു 
പറ്റിയെന്നവര്‍ ചോദിച്ചു. ഏതോ ബുദ്ധിമാന്‍ 
സ്വാമിയെ രക്ഷിച്ച്‌, മുഡന്മാരായ ശിഷ്യരെ ഉപ 
ദേശിച്ചു:- “രണ്ടുകാലും സ്വാമിയുടേതാണ്‌. 
രണ്ടിനും നിങ്ങളുടെ ശുധ്രൂഷ ഉണ്ടായപ്പോള്‍ 
സ്വാമിക്ക്‌ സുഖം കിട്ടി. നോവിച്ച പ്പോള്‍ 
നൊന്തതും സ്വാമിക്കുതന്നെ”. 


ഗുരുശുശ്രൂഷയില്‍ ശിഷ്യന്മാര്‍ കാണിച്ച തമാശ 
പോലെ, ഏകവും, അഖണ്‍ഡവും, സച്ചിദാനന്ദ 
സ്വരൂപവുമായ പരമാത്മാവിന്റെ വിവിധനാമ 
ങ്ങളായ വിഷ്ണു, രൂര്രന്‍, മുതലായവയുടെ, 
ഒന്നാം സമുല്ലാസത്തില്‍ വെളിവാക്കിയ 
സത്യാര്‍ഥങ്ങളെ മനസ്സിലാക്കാതെ ശാക്ത 
വൈഷ്ണവാദി മതക്കാര്‍ പരസ്പരം നാമനിന്ദ 
ചെയ്യുന്നു. ഈ മന്ദബുദ്ധികള്‍ സ്വല്പമെങ്കിലും 
ബുദ്ധി വികസിപ്പിച്ച്‌, വിഷ്ണു, രുദ്രന്‍, ശിവന്‍ മുത 





73. രാമാനുജപടല പദ്ധതി, പേജ്‌ 7 അവിടെ സ്വല്പം 
വ്യത്യാസമുണ്ട്‌. 
74. ജട 9.83. 


233 





ച 
ന്‌ 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ലായ നാമങ്ങള്‍ ഏകവും അദ്ധിതീയവും സര്‍വ 
നിയന്താവും സര്‍വാന്തര്യാമിയും ആയ ജഗദീശ്ച 
രന്റെ വിവിധ ഗുണകര്‍മസ്വഭാവങ്ങളനുസരിച്ചുള്ള 
വയാണെന്ന്‌ ചിന്തിക്കുന്നതേയില്ല. ഇങ്ങനെയുള്ള 
മൂഡ്ഃന്മാരോട്‌ ഈശ്വരന്‍ കോപിക്കുകയില്ലലേ? 


ച്രകാങ്കിതരുടെ കഥ 


ഇനി ച്രകരാങ്കിത വൈഷ്ണവരുടെ അത്ഭുത 
കഥ കേള്‍ക്കുക:- താപഃ പുരണ്ഡം യഥാനാമ 
മാലാ മ്ര്തസ്തഥൈവച. അമി ഹി പഞ്ചസം 
സ്‌ക്കാരാഃ പരമൈകാന്ത ഹേതവ£ ”” “അതപ്ത 
തനൂര്‍ന തദാമോ അശനുതേ ”* ഇതിശ്രുതേ. 


അര്‍ഥം:- താപഃ- ശംഖ്‌, ച്ര്രം, ഗദ, പത്മം 
എന്നീ മുദ്രകള്‍ ചുട്ടു പഴുപ്പിച്ച്‌ ഭൂജമൂലങ്ങളില്‍ 
അടയാളം കുത്തുന്നു. എന്നിട്ട്‌ പാല്‍പ്പാര്രത്തില്‍ 
മുക്കി ചൂടാറ്റുന്നു. ചിലര്‍ ഈ പാല്‍ കുടിയ്ക്കു 
കയും ചെയ്യുന്നു. നോക്കൂ! മനുഷ്യ മാംസത്തിന്റെ 
സ്വാദ്‌ ആ പാലില്‍ കാണുമെന്ന്‌ പ്രത്യക്ഷമാണ 
ല്ലോ. ഇങ്ങനെയെല്ലാമുള്ള കര്‍മങ്ങള്‍ കൊണ്ട്‌ 
ഈശ്വരപ്രാപ്തിയുണ്ടാകുമെന്ന്‌ ആശിക്കുകയും 
ശംഖച്ചരര്രാദികള്‍ കൊണ്ട്‌ കാച്ചിക്കുത്താതെ 
ജീവന്‍ ഈശ്വരനെ പ്രാപിക്കുകയില്ലെന്നു പറയു 
കയും ചെയ്യുന്നു. എന്തെന്നാല്‍ ചുട്ടി കുത്താത്ത 
വന്‍ ആമഃ അഥവാ പാകമാകാത്തവന്‍ ആണത്രേ. 
“വില്ല'പോലുള്ള അടയാളങ്ങള്‍ കണ്ട്‌ വില്ലാശിപാ 
യിയെന്നും മറ്റും രാജഭൃത്യരെ തിരിച്ചറിയുന്നതു 
പോലെ വിഷ്ണുവിന്റെ ആയുധങ്ങളായ ശംഖച 
ക്രാദികളുടെ ചിഹ്നങ്ങള്‍ കണ്ട്‌ യമധര്‍മനും ഭട 
ന്മാരും ഭയപ്പെയുമത്രേ. അവര്‍ പറയുന്നു;- 

ബാനാ ബഡാ ദയോല്‍ കാ തിലക്‌ ഛാപ്‌ ഓര്‍ 
മാല്‍ യമ്‌ ഡര്‍പൈ കാലു കഹേ ഭൂയമാനേ 
ഭൂപാല്ല "* 

ഭഗവാന്റെ അലങ്കാരമായ തിലകവും മുദ്രയും 
മാലയും ധരിക്കുന്നത്‌ മഹത്വമാണ്‌. അതിനെ 
രാജാവും യമരാജാവും ഭയപ്പെടുന്നു എന്നര്‍ഥം. 

താപ പു്രണ്ഡാദികളുടെ വ്യാഖ്യാനം 

പുര്ണ്ധംട്രതിശൂലം പോലെ നെറ്റിയില്‍ 
മുഗ്ലോപി വരയ്ക്കുന്നത്‌. നാമം-നാരായണ 
ദാസന്‍, വിഷ്ണു ദാസന്‍, മുതലായ ദാസനെന്ന 
വസാനിക്കുന്ന പേരിടുക. മാല-താമരക്കുരുമാല 





75. ദയാലുവായ ഈശ്വരന്റെ മഹാചിഹങ്ങ 
ളാണ്‌ തിലകവും മുദ്രയും മാലയും. യമനും ഭൂപാ 
ലനും അതുകണ്ട്‌ ഭയപ്പെടുമെന്നതില്‍ സംശയമില്ല. 
(ഭക്തമാല 6) 


യണിയുക. മ്ര്തം-1. “ഓം നമോ നാരായണായ” 
ഇതിവര്‍ സാധാരണക്കാര്‍ക്കു വേണ്ടി ഉണ്ടാക്കി 
വച്ച മ്രന്തമാണ്‌. കൂടാതെ, 2. ശ്രീമന്നാരായണച 
രണം ശരണം പ്രപദ്യേ. 3. ശ്രീമതേ നാരായണായ 
നമഃ 4. ശ്രീമതേരാമാനുജായ നമഃ ഇത്യാദി മ്ര്ര 
ങ്ങള്‍ ധനാഡ്യന്മാര്‍ക്കും മാനൃന്മാര്‍ക്കുമായി 
ഉണ്ടാക്കിവച്ചിട്ടുള്ളതാണ്‌. ഇതും ഒരു കച്ചവടമാ 
യിപ്പോയി। ചക്കിയ്ക്കൊത്ത ചങ്കരന്‍!!! ഈ അഞ്ച്‌ 
സംസ്ക്കാരങ്ങള്‍ മുക്തികാരണമാണെന്ന്‌ ച്രകാ 
കിതന്മാര്‍ വിചാരിയ്ക്കുന്നു. ഈ മ്രന്തങ്ങളുടെ 
അര്‍ഥം ഇപ്രകാരമാണ്‌. 


1. ഞാന്‍ നാരായണനെ നമസ്ക്കരിക്കുന്നു. 2. 
ലക്ഷ്മീസഹിതനായ നാരായണന്റെ തൃച്ചേവടി 
കളെ ഞാന്‍ ശരണം പ്രാപിക്കുന്നു. 3. ശോഭനീ 
യനായ നാരായണന്‍ നമസ്ക്കാരം. 4. ശ്രീമാനായ 
രാമാനുജന്‍ നമസ്ക്കാരം. 


വാമമാര്‍ഗികള്‍ക്ക്‌ പഞ്ചമകാരങ്ങള്‍ എപ്രകാ 
രമാണോ അപ്രകാരമാണ്‌ ച്രരരാങ്കിതര്‍ക്ക്‌ പഞ്ച 
സംസ്ക്കാരങ്ങള്‍. ശംഖച്ചക്രങ്ങള്‍ ശരീരത്തില്‍ 
കാച്ചിക്കുത്തുന്നതിന്‌ പ്രമാണമാക്കിയ വേദ മ്ര്്ത 
ത്തിന്റെ പാഠവും അര്‍ഥവും ഇപ്രകാരമാണ്‌. 


1. പവിര്തം തേ വിതതം പ്രഹ്മണസ്പതേ 
പ്രഭൂര്‍ഗാധ്രാണി പര്േഷി വിശ്വചതഃ അതപ്ത 
തനൂരര്‍ന തദാമോ അശനുതേ ശൃതാസ ഇദ്വഹ 
ന്തസ്തത്സമാശത. 


2, തപോഷ്പവിത്രം വിതതം ദിവസ്പതേ. (9 
9.83.1.2) 


ബ്രഹ്മാണ്ഡത്തെയും വേദത്തെയും പരിപാലി 
ക്കുന്ന പ്രഭോ! സര്‍വസാമര്‍ഥ്യയുക്തനും സര്‍വ 
ശക്തിമാനും ആയ അങ്ങ്‌ സ്വന്തം വ്യാപ്തിയാല്‍ 
സംസാരത്തിന്റെ സര്‍വാവയങ്ങളിലും വ്യാപിച്ചി 
രിയ്ക്കുന്നു. അങ്ങയുടെ വ്യാപകവും പവിത്രവു 
മായ സ്വരൂപത്തെ ബ്രഹ്മചര്യം, സത്യഭാഷണം, 
ശമം, ദമം, യോഗാഭ്യാസം, ജിതേന്ദ്രിയത്വം, 
സത്സംഗം തുടങ്ങിയ തപശ്ചര്യകളില്ലാത്ത അന്തഃ 
കരണത്തോടുകൂടിയ ആത്മാവ്‌ പ്രാപിക്കുകയില്ല. 
അപ്പറഞ്ഞ തപസുകളാല്‍ ശുദ്ധമായവര്‍ മാത്രമേ 
തപാചരണങ്ങളിലൂടെ അങ്ങയുടെ ശുദ്ധസ്വരൂ 
പത്തെ ഭംഗിയായി പ്രാപിക്കുകയുള്ളൂ. 

2. പ്രകാശസ്വരൂപനായ ഈശ്വരന്റെ സൃഷ്ടി 
യില്‍, വിസ്തൃതവും പവിധ്രാചരണരൂപവും 
ആയ തപസ്സനുഷ്ഠിക്കുന്നവര്‍ മാത്രമേ പരമാത്മാ 
വിനെ പ്രാപിക്കുവാന്‍ യോഗ്യരാവുകയുള്ളൂ. 


അതപ്തതനുവിന്റെ അര്‍ഥം 


234 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





ഈ രാമാനുജീയരും മറ്റും ച്രകാങ്കിതരാകുവാ 
നുള്ള അനുജ്ഞ എങ്ങനെയാണ്‌ ഈ മ്രത്രത്തില്‍ 
നിന്ന്‌ സിദ്ധിക്കുന്നത്‌? അവര്‍ വിദ്വാന്മാരായി 
രുന്നോ അതോ അവിദ്വാന്മാരോ? വിദ്വാന്മാരായി 
രുന്നെങ്കില്‍ ഇല്ലാത്ത അര്‍ഥം എങ്ങനെയാണ്‌ ഈ 
മ്ര്ത്രത്തിനു പറയുന്നത്‌? അതപ്തതനുവെന്ന 
ല്ലാതെ അതപ്തഭുജൈകദേശഃ എന്നീ മ്ന്ത്രത്തി 
ലില്ലല്ലോ. കൂടാതെ അതപ്തതനുവിലെ തനുഃ 
എന്നതിന്‌ നഖശിഖാന്തമുള്ള ശരീരാംശങ്ങളെല്ലാം 
എന്നാണര്‍ഥമെന്നും, അഗ്നികൊണ്ടു പൊള്ളിക്ക 
ലാണ്‌ വിധിച്ചിരിക്കുന്നതെന്നും ച്രകാങ്കിതന്മാര്‍ 
അംഗീകരിച്ചിട്ട്‌, അതിന്‍പടി അവരവരുടെ ശരീ 
രത്തെ അടുപ്പിലിട്ട ചുട്ടാലുംകൂടി അത്‌ മ്ന്ത്രാര്‍ഥ 
ത്തിനു വിരുദ്ധമാകുന്നു. മ്രന്തത്തില്‍ സത്യഭാഷ 
ണാദി പവിത്രകര്‍മങ്ങളെയാണ്‌ തപസെന്നു പറ 
ഞ്ഞിരിക്കുന്നത്‌. ജുതംതപഃ സത്ൃംതപോദമേസ്ത 
പഃ സ്വാധ്യായസ്തപഃ (തൈത്തരീയം) 2 "” മുത 
ലായവയെയാണ്‌ തപസെന്നു പറഞ്ഞിട്ടുള്ളത്‌. 
ജൂതം തപ- യഥാര്‍ഥമായ പരിശുദ്ധി. സത്യം 
അംഗീകരിക്കുക, വാക്കിലും പ്രവൃത്തിയിലും 
സത്യസന്ധത, മനസിനെ അധര്‍മത്തിലേക്കു 
പോകാനനുവദിക്കായ്ക, ഇന്ദ്രിയങ്ങളെ അന്യായ 
കൃത്യങ്ങളില്‍ പ്രവ്ൃത്തമാക്കാതിരിക്കല്‍ മുതലാ 
യവയാണ്‌ തപസ്‌. ശരീരം ഇന്ദ്രിയങ്ങള്‍ മനസ്‌ 
എന്നിവയാല്‍ ശുഭകര്‍മങ്ങള്‍ ആചരിക്കുക, 
വേദാദി സത്യവിദ്യകള്‍ പഠിക്കയും പഠിപ്പിക്കയും 
ചെയ്ക, വേദാനുസൃതം ആചരിക്കുക, മുതലായ 
ഉത്തമവും ധര്‍മയുക്തവുമായ പ്രവ്യത്തികളുടെ 
പേരാണ്‌ തപസ്‌. ലോഹം പഴുപ്പിച്ച്‌ തൊലിപൊ 
ള്ളിക്കുന്നത്‌ തപസല്ല. 

ച്രകാങ്കിതന്മാര്‍ വലിയ വൈഷ്ണവരാണെന്ന്‌ 
സ്വയം കരുതുന്നു. എന്നാല്‍ അവര്‍ തങ്ങളുടെ 
പാരമ്പര്യം ദുഷ്കര്‍മ്മങ്ങള്‍ എന്നിവയേപ്പറ്റി ചിന്തി 
ക്കുന്നതേയില്ല. അവരുടെ ആദ്യഗുരുവായിരുന്ന 
ശാഠകോപഠറെപ്പറ്റി ഡുമജാതിയില്‍* പിറന്ന 
നാഭാദാസന്‍ രചിച്ച ഭക്തമാലയില്‍ “വിക്രിയ 
ശൂര്‍പം വിചചാരയോഗീ” "” എന്നുണ്ട്‌. ഇങ്ങ 
നെയുള്ള വചനങ്ങളാണ്‌ ച്രകാങ്കിതരുടെ ഗ്രന്ഥ 
ങ്ങളിലുള്ളത്‌. ശഠകോപന്‍ മുറം മെടഞ്ഞു വില്ക്കു 
ന്നയാളായിരുന്നു. അതായത്‌ പറയകുലത്തില്‍ പിറ 
ന്നവനായിരുന്നെന്നര്‍ഥം. ര്രാഹ്മണരില്‍ നിന്ന്‌ 





76. ജൂതം തപഃ സത്യം തപഃ ശ്രുതം തപഃ ശാന്തമ്‌ 
എന്ന്‌ തൈത്തീരീയ ആരണ്യകം 10.8 ല്‍ പാഠം. 

27 ദിവ്യസൂരിചരിതം . സര്‍ഗം 2, ശ്ലോകം 52, 

* ഒരവര്‍ണ വിഭാഗം 


പഠിക്കാന്‍ ആഗ്രഹിച്ചിരുന്നിരിക്കാം. ബ്രാഹ്മണര്‍ 
അത്‌ തിരസ്കരിച്ചിരിക്കാം. തുടര്‍ന്ന്‌ ര്രാഹ്മ 
ണര്‍ക്കു വിരുദ്ധമായി തിലകം ച്രകം മുതലായവ 
കൊണ്ട്‌ പുതിയൊരു മതസ്ര്രദായം ആരംഭിച്ച 
താവാം. അദ്ദേഹത്തിന്റെ ശിഷ്യന്‍ മുനിവാഹനന്‍ 
ചണ്ഡാല വര്‍ണത്തില്‍ പിറന്നയാളായിരുന്നു. 
ഇയാളുടെ ശിഷ്യന്‍ യാവനാചാര്യന്‍ യവനകുല 
ജാതനായിരുന്നു. ചിലര്‍ ഈ പേരു പരിഷ്കരിച്ച്‌ 
യാമുനാചാര്യന്‍ എന്നും പറയാറുണ്ട്‌. പിന്നീടാണ്‌ 
ര്രാഹ്മണ കുലജാതനായ രാമാനുജന്‍ ച്രകരാങ്കി 
തനായത്‌. 


രാമാനുജനും ശങ്കരാചാരൃരും 


രാമാനുജനു മുമ്പ്‌ ഏതാനും ഭാഷാഗ്രന്ഥങ്ങളേ 
ഉണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹം കുറച്ചു സംസ്കൃതം 
പഠിക്കയും സംസ്കൃതത്തില്‍ ചില ശ്ലോകബദ്ധ 
ഗ്രന്ഥങ്ങളും ശാരീരിക സൂധര്രം ഉപനിഷത്തുകള്‍ 
എന്നിവയ്ക്ക്‌ ശങ്കരാചാര്യരുടെ ഭാഷ്യങ്ങള്‍ക്കെ 
തിരായ ഭാഷ്യങ്ങളും രചിക്കുകയുണ്ടായി. ശങ്കരാ 
ചാര്യരെ വളരെയേറെ നിന്ദിക്കുകയും ചെയ്തു. 
ശ്രീശങ്കരന്റെ മതമായ അദ്വൈതം, അതായത്‌ 
“ജീവനും ര്രഹ്മവും ഒന്നുതന്നെയാണ്‌, മറ്റൊരു 
വസ്തുവും വാസ്തവത്തില്‍ ഇല്ല, ജഗത്ത്‌, 
പ്രപഞ്ചം എല്ലാം മിഥ്യയും മായാരൂപവും അനി 
തൃവും ആണ്‌” എന്നതിനെതിരായി രാമാനുജന്റെ 
മതം “ജീവന്‍ ബ്രഹ്മം, മായ എന്നിവ മുന്നും 
നിതൃമാണ്‌.”” എന്നത്രേ. ര്രഹ്മത്തിനു പുറമേ 
ജീവന്‍, കാരണപ്രകൃതി എന്നിവയെ സ്വീകരിക്കാ 
ത്തതുകൊണ്ട്‌ ശങ്കരാചാര്യരുടെ മതം ശരിയല്ല. 
ഇക്കാര്യത്തില്‍ രാമാനുജന്റെ മതവും-ജീവനും, 
മായയും സഹിതം ഈശ്വരന്‍ ഒന്നാണ്‌ എന്ന 
വിശിഷ്ടാദ്വൈതം, ഇവ മൂന്നിനേയും സ്വീകരി 
ക്കുകയും അദ്വൈതം പറയുകയും ചെയ്യുകയെ 
ന്നത്‌, തീര്‍ത്തും വ്യര്‍ത്ഥമാണ്‌. ഈശ്വരന്റെ അധീ 
നത്തിലും തികച്ചും പാരതന്ത്രത്തിലുമാണ്‌, 
ജീവന്‍ എന്നു കരുതുക, കഴുത്തിലും നെറ്റിയിലും 
തിലകമണിയുക, മാലയണിയുക വിഗ്രഹാരാധന 
നടത്തുക മുതലായവയോടുകൂടിയ പാമര 
മതപ്രചാരണം തുടങ്ങിയവ ച്രകാങ്കിത മതത്തി 
ലുണ്ട്‌. ഈ ച്രകാങ്കിതരോളം വേദവിരോധികളല്ല 
ശാങ്കരമതക്കാര്‍. 


വിധ്രഹാരാധന 

ചോദ്യം:-വിഗ്രഹരാധന എവിടുന്ന്‌ തുടങ്ങി 
ഉത്തരം:- ജൈനികളില്‍ നിന്ന്‌. 

ചോദ്യം:- ജൈനികള്‍ എവിടുന്നു തുടങ്ങി 


ക 





[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്ഡന മണ്ഡനം 





ഉത്തരം:- അവരുടെ അജ്ഞതയില്‍ നിന്ന്‌. 


ചോദ്യം:- ശാന്തവും ധ്യാനാവസ്ഥയിലിരിക്കു 
ന്നതുമായ വിഗ്രഹത്തെ നോക്കിയിരുന്നാല്‍ 
അവനവനും അത്തരമൊരു അവസ്ഥാന്തരം വരു 
മെന്നാണ്‌ ജൈനര്‍ പറയുന്നത്‌. 


ഉത്തരം:- ജീവന്‍ ചേതനവും വിഗ്രഹം ജഡ 
വുമാണ്‌. വിഗ്രഹത്തേപ്പോലെ ജീവനും ജഡമാ 
കുമെന്നോ? ഈ വിഗ്രഹാരാധന കേവലം പാമര 
മതമാണ്‌. ജൈനന്മാരാണ്‌ ഇതു പ്രചരിപ്പിച്ചത്‌. 
അതിനാല്‍ ജൈനമതഖണണ്‍്ഡനം പ്രന്തണ്ടാം സമു 
ല്ലാസത്തില്‍ ചെയ്യുന്നതാണ്‌. 


വൈഷ്ണവ - ജൈനഭേദം 


ചോദ്യം:- വൈഷ്ണവരും മറ്റും വിഗ്രഹാരാ 
ധനയെ ജൈനരില്‍ നിന്നനുകരിക്കുകയല്ല 
ചെയ്തത്‌. അവരുടെ വിഗ്രഹങ്ങള്‍ ജൈനരുടേ 
തുപോലെയല്ല. 


ഉത്തരം:- അതുശരിയാണ്‌. ജൈനമതക്കാരുടേ 
തുപോലെ നിര്‍മിച്ചിരുന്നെങ്കില്‍ അവരും ജൈന 
രായിപ്പോയേനേ. അതിനാല്‍ ജൈനരുടേതിനു 
വിരുദ്ധമായി വിഗ്രഹങ്ങള്‍ പണിതു. ജൈനര്‍ക്കു 
വിരുദ്ധമായി ചെയ്യുകയായിരുന്നല്ലോ ഇവരുടെ 
പരിപാടി. ഇവര്‍ക്കു വിരുദ്ധമായി ചെയ്യുന്നത്‌ 
ജൈനരുടേയും. വിരക്തമനുഷ്യരുടെ നഗ്നവും 
ധ്യാനാവസ്ഥിതവുമായ വിഗ്രഹങ്ങള്‍ ജൈനരു 
ണ്ടാക്കിയ പ്പോള്‍ അതിനു വിപരീതമായി 
വൈഷ്ണവരും മറ്റും യഥേഷ്ടം ശ്ൃംഗാരികളായ 
സ്ര്രീകളോടുകൂടിയതും വര്‍ണപ്പൊലിമയുള്ള 
തും, രാഗഭോഗവിഷയാസക്തി സഹിതമായ 
ആകാരമുള്ള വരും ആയ പ്രതിമകള്‍ 
നില്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന രൂപത്തില്‍ 
നിര്‍മിച്ചു. ജൈനന്മാരധികവും ശംഖുവിളി, മണി 
യടി, ചെണ്ടകൊട്ട്‌, മുതലായതൊന്നും ചെയ്യാറി 
ല്ല. വൈഷ്ണവാദികള്‍ ഇവകൊണ്ട്‌ വലിയ 
കോലാഹലമുണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള ലീല 
കള്‍കൊണ്ടാണ്‌ വൈഷ്ണവപോപ്പന്മാര്‍ തങ്ങ 
ളുടെ ശിഷ്യന്മാരെ ജൈനരുടെ വലയില്‍ നിന്നു 
വിടര്‍ത്തി സ്വന്തം വലയില്‍ കുടുക്കിയിരിക്കുന്ന 
ത്‌. കൂടാതെ വ്യാസാദി മഹര്‍ഷിമാരുടെ പേരില്‍, 
കെട്ടുകഥകളും അസംഭവഗാഥകളും ചമച്ച്‌ ്രന്ഥ 
ങ്ങളാക്കി. ഇവയ്ക്ക്‌ പുരാണമെന്നു പേരിട്ട്‌ കഥാ 
പ്രവചനവും ആരംഭിച്ചു. 

കാപട്യവും ചതിയും 


വിവിധ മായാജാലങ്ങള്‍ പ്രയോഗിക്കാനും 
അവര്‍ മടിച്ചില്ല. ശിലാവിഗ്രഹങ്ങളുണ്ടാക്കി പർവ 


തത്തിലോ കാട്ടിലോ ഒളിച്ചു വയ്ക്കുകയോ കുഴി 
ച്ചിടുകയോ ചെയ്യും. എന്നിട്ട്‌ ശിഷ്യന്മാരോട്‌ വെളി 
പാടു പോലെ ഇങ്ങനെ പറയും:- രാത്രിയില്‍ 
എനിക്കൊരു സ്വപ്നമുണ്ടായി. മഹാദേവന്‍, പാര്‍വ്വ 
തി, രാധ, കൃഷ്ണന്‍, സീത, രാമന്‍, അല്ലെങ്കില്‍ 
ലക്ഷ്മിയും നാരായണനും അഥവാ ഭൈരവന്‍ 
ഹനുമാന്‍ എന്നിവരിലാരുടെയെങ്കിലും പേരു പറ 
ഞ്ഞ്‌, “സ്വപ്നത്തില്‍ അരുളിച്ചെയ്തു. ഞാന്‍ ഇന്നി 
ടത്തുണ്ട്‌, എന്നെകൊണ്ടുവന്ന്‌ അമ്പലം പണിത്‌ 
പ്രതിഷ്ഠിക്കണം. നീ തന്നെ പൂജാരിയുമാകണം. 
എങ്കില്‍ നിങ്ങളുടെ മനോവാഞ്ഛിതങ്ങളെല്ലാം 
നടക്കൂ. അപ്പോള്‍ മനക്കണ്ണു തുറക്കാത്തവരും മടി 
ശ്ലീല തുറന്നവരുമായ ആളുകള്‍ പോപ്പിന്റെ ലീല 
കള്‍ കേട്ടപടി വിശ്വസിച്ച്‌ എവിടെയാണ്‌ വിഗ്രഹ 
മെന്നു ചോദിക്കും. ഇന്ന പര്‍വതത്തിലെന്നോ 
ഇന്ന കാട്ടിലെന്നോ പോപ്പ്‌ പറയും. ഉടനേ അവര്‍ 
ആചചതിയന്റെ കൂടെ പുറപ്പെടും. ചെന്നു നോക്കു 
മ്പോള്‍ വിഗ്രഹം കണ്ട്‌ ആശ്ചര്യപ്പെടും. പോപ്പിന്റെ 
കാല്ക്കല്‍ വീണ്‌ നമസ്കരിച്ച്‌ പറയുകയുണ്ടായി 
“ഈ ഭഗവാന്റെ അനുഗ്രഹം അങ്ങയിലുണ്ട്‌. അങ്ങ്‌ 
ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ടു പോയാട്ടെ. 
ഞങ്ങള്‍ അമ്പലം പണിതു തരാം. അവിടെ പ്രതി 
ഷ്ഠിച്ച്‌ അങ്ങു തന്നെ പൂജിച്ചാട്ടെ. ഞങ്ങളീ വിളി 
പ്പുറത്തു വരുന്ന ഭഗവാനെ കണ്ടും തൊട്ടും " 
മനോവാഞ്ഛിതങ്ങളായ ഫലങ്ങള്‍ നേടിക്കൊ 
ള്ളാം.” ഇങ്ങനെ ഒരുവന്‍ ലീലകളാടിയപ്പോള്‍ 
അതുകണ്ട്‌ മറ്റു പലരും വയറ്റുപിഴപ്പിനായി ചതി 
യിലും കാപട്യത്തിലൂടെയും വിഗ്രഹങ്ങള്‍ പ്രതി 
ഷ്ഠിച്ചു. 
വിഗ്രഹവും ഈശ്വചരസ്മരണയും 


ചോദ്യം:- ഈശ്വരന്‍ നിരാകാരനാണ്‌. അതി 
നാല്‍ ധ്യാനത്തില്‍ കൊണ്ടുവരാന്‍ സാദ്ധ്യമല്ല. 
അതിനാല്‍ വിഗ്രഹം കൂടിയേ കഴിയൂ. മറ്റൊന്നും 
ചെയ്യുവാനാകുന്നില്ലെങ്കിലും വിഗ്രഹത്തിനുമു 
ന്നില്‍ ചെന്ന്‌ കൈകൂപ്പി ഈശ്വരനെ സ്മരിക്കു 
കയും നാമം ചൊല്ലുകയും ചെയ്യുന്നതിലെന്താണ്‌ 
തരക്കേട്‌? 


ഉത്തരം:- ഈശ്വരന്‍ നിരാകാരനും സര്‍വവ്യാ 
പിയുമാണ്‌. ആ ഈശ്വരന്റെ വിഗ്രഹം നിര്‍മി 
ക്കാനേ സാദ്ധ്യമല്ല. വിഗ്രഹത്തിന്റെ ദര്‍ശനമാത്രത 
യില്‍ ഈശ്വരസ്മരണയുണ്ടാകുമെങ്കില്‍ ഈശ്വ 
രന്റെ അത്ഭുത രചനയായ പൃഥ്വി, ജലം. അഗ്നി, 





78. ഉത്തരേന്ത്യന്‍ ക്ഷ്രേതങ്ങളില്‍ എല്ല്ലാവര്‍ക്കും 
വി്രഹസ്പര്‍ശനം അനുവദിച്ചിട്ടുണ്ട്‌. 


230 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





വായു, വനവ്യക്ഷങ്ങള്‍ മുതലായ അനേകം 
വസ്തുക്കളും ഈ വകയെല്ലാം ഉള്ള ഭൂമി, പർവ 
തങ്ങള്‍-ഈശ്വരരചിതമായ ഈ മഹാമൂര്‍ത്തിക 
ളില്‍ നിന്നാണല്ലോ മനുഷ്യന്‍ വിഗ്രഹങ്ങളുണ്ടാ 
ക്കുന്നത്‌- മുതലായവ കണ്ടാല്‍ ഈശ്വരസ്മരണ 
യുണ്ടാവുകയില്ലലേ? ഇല്ലെങ്കില്‍ വിഗ്രഹം കണ്ടാല്‍ 
ഈശ്വരസ്മരണ വരുമെന്നു പറയുന്നത്‌ തീര്‍ത്തും 
മിഥ്യയാണ്‌. വിഗ്രഹം മുമ്പിലില്ലാത്തപ്പോള്‍ ഈശ്വ 
രസ്മരണ ഉണ്ടാകാതിരിക്കുന്നത്‌ മനുഷ്യന്‍ ഏകാ 
ന്തതയില്‍ ചെന്ന്‌ മോഷണം വ്യഭിചാരം മുതലായ 
ദുഷ്കര്‍മങ്ങളില്‍ ഏര്‍പ്പെടാന്‍ സാധ്യതയുണ്ട്‌. 
ഇവിടെ എന്നെ ആരും കാണുന്നില്ലെന്ന തോന്നല്‍ 
നിമിത്തം അവന്‍ അനര്‍ഥം ചെയ്യാതിരിക്കില്ല. 
ഇങ്ങനെ നിരവധി ദൂഷ്യങ്ങള്‍ ശിലാദി വിഗ്രഹ 
ങ്ങളുടെ ആരാധനയില്‍നിന്നുണ്ടാകും. നോക്കൂ! 
ശിലാവിഗ്രഹങ്ങളെ ആരാധിക്കാതെ സദാ സര്‍വ 
വ്യാപകനും സര്‍വാന്തര്യാമിയും ന്യായകാരിയു 
മായ പരമാത്മാവിനെത്തന്നെ എങ്ങും നിറഞ്ഞവ 
നെന്ന്‌ അറിയുകയും കരുതുകയും ചെയ്യുന്നയാള്‍, 
ക്ഷണമാരധ്രപോലും താന്‍ ഈശ്വരനില്‍ നിന്നക 
ന്നിരിക്കുന്നില്ലെന്നറിഞ്ഞ്‌, ദുഷ്കര്‍മം ചെയ്യുന്നതു 
പോകട്ടെ മനസ്സില്‍ ചിന്തിക്കുക പോലുമില്ല. 
മനസാ വാചാ കര്‍മണാ എന്തെങ്കിലും ചീത്ത 
ചെയ്താല്‍ അത്തര്യാമിയുടെ ന്യായത്തില്‍ നിന്ന്‌ 
ശിക്ഷ ലഭിക്കാതെ രക്ഷപെടുകയില്ലെന്നയാള്‍ക്ക 
റിയാം. 


നാമസ്മരണയുടെ ഉത്തമരീതി 


കൂടാതെ വെറുതെ നാമം ചൊല്ലുന്നതുകൊണ്ട്‌ 
യാതൊരു ഫലവുമില്ല. കല്ക്കണ്ടം കല്ക്കണ്ടം 
എന്നിങ്ങനെ ഉരുവിട്ടാല്‍ വായ്ക്കു മധുരമോ വേപ്പ്‌ 
വേപ്പ്‌ എന്നിങ്ങനെ ഉരുവിട്ടാല്‍ കയ്പോ ഉണ്ടാ 
വുകയില്ല. നാക്കുകൊണ്ട്‌ രസിച്ചാല്‍ മാത്രമേ മധു 
രമോ കയ്പ്പോ അറിയാനാകൂ. 


ചോദ്യം:- നാമജപം വെറും വെറുതെയാ 
ണോ? പുരാണങ്ങളില്‍ സര്‍വ്രത നാമസ്മരണ 
മാഹാത്മ്യം വാഴ്ത്തിയിട്ടുണ്ടല്ലോ? 

ഉത്തരം:- നിങ്ങള്‍ നാമജപം നടത്തുന്ന രീതി 
ഉത്തമമല്ല. നിങ്ങളുടെ നാമജപത്തിന്റെ രീതി 
യഥാര്‍ത്ഥമല്ല. 

ചോദ്യം:- ഞങ്ങളുടെ രീതി എങ്ങനെ? 

ഉത്തരം:- വേദവിരുദ്ധം. 

ചോദ്യം:- നല്ലത്‌, വേദാനുകുല രീതി എങ്ങ 
നെയെന്നു പറഞ്ഞു തന്നാട്ടെ. 


ഉത്തരം:- നാമജപം ചെയ്യേണ്ടതിങ്ങനെയാണ്‌. 
ന്യായകാരിയെന്നത്‌ ഈശ്വരന്റെ ഒരു നാമമാണ്‌. 
ഈ നാമത്തിന്റെ അര്‍ഥം അതായത്‌ പക്ഷപാത 
രഹിതനായി എപ്പോഴും എല്ലാവര്‍ക്കും യഥാവത്‌ 
ന്യായം ചെയ്യുന്ന, ഒരിക്കലും അന്യായം ചെയ്യാത്ത 
പരമാത്മാവ്‌ എന്നിങ്ങനെ ഗ്രഹിക്കണം. ഇതു 
ഗ്രഹിച്ച്‌ ന്യായയുക്തമായ പ്രവൃത്തി ചെയ്യണം. 
അന്യായം ഒരിക്കലും ചെയ്യരുത്‌. ഇങ്ങനെ ഈ 
ഒറ്റ നാമം കൊണ്ടുതന്നെ മനുഷ്യന്‌ മംഗളമുണ്ടാ 
കും. 

അവതാരങ്ങള്‍ 


ചോദ്യം:- ഈശ്വരന്‍ നിരാകാരനാണെന്ന്‌ 
ഞങ്ങള്‍ക്കും അറിയാം. ഏന്നാല്‍ ശിവന്‍, 
വിഷ്ണു, ഗണപതി, സൂര്യന്‍ തുടങ്ങിയ ശരീര 
ങ്ങള്‍ ധരിക്കുകയും രാമന്‍, കൃഷ്ണന്‍ 
തുടങ്ങിയ അവതാരങ്ങള്‍ എടുക്കുകയും 
ചെയ്തു. ഇതില്‍ നിന്ന്‌ ഇശ്വരന്റെ വിഗ്രഹങ്ങ 
ളുണ്ടാക്കി. ഇതും കള്ളമാണോ? 


ഉത്തരം:- അതേയതേ കള്ളം. എന്തെന്നാല്‍ 
അജ ഏക പാത്‌, "* അകായമ്‌£ *” ഇത്യാദി വിശേ 
ഷണങ്ങളാല്‍ ഈശ്വരനെ ജനനമരണരഹിതന്‍, 
ശരീരം ധരിക്കാത്തവന്‍ എന്ന്‌ വേദങ്ങളില്‍ 
വിശേഷിപ്പിച്ചിട്ടുണ്ട്‌. കൂടാതെ യുക്തികൊണ്ടും 
അവതാരം ഉണ്ടാകുമെന്നു സിദ്ധിക്കുകയില്ല. 
ആകാശം പോലെ സര്‍വ്രര വ്യാപിച്ചിരിക്കുന്ന 
അനന്തവും സുഖദുഃഖദൃശ്യാദിഗുണരഹിതമായ 
അത്‌ ചെറിയൊരു വീര്യത്തിലോ ഗര്‍ഭാശയ 
ത്തിലോ ശരീരത്തിലോ എങ്ങനെ ഒതുങ്ങുമെ 
ന്നാണ്‌? വരികയും പോവുകയും ചെയ്യുന്നത്‌ ഏക 
ദേശീയമായതാണ്‌. അചലവും അദൃശ്യവും ഒരു 
പരമാണുവില്‍ പോലും ഇല്ലാതിരിക്കാത്തതുമായ 
അതിന്റെ അവതാരത്തെപ്പറ്റി പറയുന്നത്‌ വന്ധ്യ 
യുടെ പുരതന്‍ വിവാഹം ചെയ്ത്‌ പുര്രനുണ്ടായി 
എന്നു പറയുംപോലെയാണ്‌. 

ചോദ്യം:- ഈശ്വരന്‍ എങ്ങും നിറഞ്ഞവനാ 
ണെങ്കില്‍ വിഗ്രഹത്തിലും ഉണ്ട്‌. ഏതെങ്കിലും 
വസ്തുവില്‍ ഈശ്വരനെ സങ്കല്പിച്ച്‌ ആരാധിക്കു 
ന്നതില്‍ തെറ്റെന്താണ്‌? നോക്കൂ.- 


നകാഷ്ഠേ വിദ്യതേ ദവോനപാഷാണേന 





79. ജുഗ്വേദം 7.35.13, 

80. യജുര്‍വേദം 40.8 

81. ഗരുഡ പുരാണം. പ്രേതഖണ്‍ഡം 30/13. 
നപാഷാണേന മൃണ്മയേ എന്നിടത്ത്‌ ന ശിലയാം 
കദാചന എന്നുപാഠം. 


7 





ഗി 
ക 
ല്‌ 


റ ് 
ഷി.  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്ഡന മണ്ഡനം 





മൃണ്മയേ ഭാവേഹി വിദ്യതേ ദേവ സ്തസ്മാദ്‌ 
ഭാവോഹികാരണമ്£ 


ഈശ്വരന്‍ മരത്തിലോ കല്ലിലോ മണ്ണു 
കൊണ്ടുണ്ടാക്കിയ വസ്തുവിലോ അല്ല. സങ്കല്പ 
ത്തിലാണുള്ളത്‌. എവിടെ സങ്കലപിക്കുന്നുവോ 
അവിടെ ഈശ്വരസാന്നിദ്ധ്യമുണ്ട്‌. 


ഉത്തരം:- ഈശ്വരന്‍ സര്‍വ്വ്രത വ്യാപിച്ചിരിക്കു 
ന്നതിനാല്‍ ഏതെങ്കിലും ഒരു വസ്തുവില്‍ സങ്ക 
ല്പിക്കുകയും അന്യധത സങ്കല്പിക്കാതിരിക്കുക 
യാണെങ്കില്‍, ചക്രവര്‍ത്തിയെ സ്രമാജ്യാധികാര 
ത്തില്‍ നിന്നുമാറ്റി ഒരു ചെറ്റക്കുടിലിന്റെ അധിപ 
നാക്കുന്നതിനു തുല്യമായിരിക്കും. ഇതെത്ര 
വലിയ അപമാനമാണ്‌! ഇങ്ങനെ നിങ്ങള്‍ ഈശ്വ 
രനെ അപമാനിക്കുന്നു. വ്യാപകനാണെങ്കില്‍ 
പൂന്തോട്ടത്തില്‍ നിന്ന്‌ പുഷ്പവും ഇലയും 
ഇറുത്ത്‌ അര്‍ച്ചിക്കുന്നതെന്തിന്‌? ചന്ദനം ചാര്‍ത്തു 
ന്നതെന്തിന്‌* ധൂപം ഉഴിയുന്നതെന്തിന്‌? ചെണ്ടയും 
ചേങ്ങലയും പറയും കോലുകൊണ്ട്‌ തല്ലിപ്പൊളി 
ക്കുന്നതെന്തിന്‌? നിങ്ങളുടെ കൈകളിലുമുള്ള 
പ്പോള്‍ കൈകൂപ്പുന്നതെന്തിന്‌? തലയിലുള്ളപ്പോള്‍ 
കുമ്പിടുന്നതെന്തിന്‌? അന്നജലാദികളിലുണ്ടല്ലോ? 
പിന്നെന്തിനവ നിവേദിക്കുന്നു? ജലത്തിലുളള 
പ്പോള്‍ അഭിഷേകമെന്തിന്‌? ഇവയിലെല്ലാം പരമാ 
ത്മാവ്‌ വ്യാപകനാണല്ലോ. നിങ്ങള്‍ വ്യാപക 
നെയോ വ്യാപ്യനേയോ പൂജിക്കുന്നത്‌? വ്യാപക 
നെയാണെങ്കില്‍, ഞങ്ങള്‍ ഈശ്വരനെ പൂജിക്കു 
ന്നെന്ന്‌ എന്തിനു കള്ളം പറയുന്നു? ഞങ്ങള്‍ ശിലാ 
പൂജകരാണെന്നെന്തു കൊണ്ടു സത്യം പറയു 
ന്നില്ല? 

സങ്കല്പമെന്നാല്‍? 


ഇനി പറയു സങ്കല്പം സത്യമോ കള്ളമോ? 
സത്യമാണെന്നു പറഞ്ഞാല്‍ നിങ്ങളുടെ സങ്കല്പ 
ത്തില്‍പെട്ട്‌ ഈശ്വരന്‍ ബദ്ധനായിപ്പോകും. 
കൂടാതെ നിങ്ങള്‍ മണ്ണില്‍ സ്വര്‍ണരജതാദികളും 
ശിലയില്‍ വൈരം, മരതകം, മുതലായവയും 
കടല്‍നുരയില്‍ മുത്തും, ജലത്തില്‍ പാല്‍, തൈര്‍, 
നെയ്യ്‌ മുതലായവയും പൊടിമണ്ണില്‍ മൈദാ, 
പഞ്ചസാര മുതലായവയും സങ്കല്പിച്ച്‌ അവയെ 
അപ്രകാരം ആക്കാത്തതെന്താണ്‌? നിങ്ങളൊരി 
ക്കലും ദുഃഖം സങ്കല്‍പിക്കാറില്ല. പിന്നെങ്ങനെ 
യാണതുണ്ടാകുന്നത്‌? സുഖം സദാ സങ്കല്‍പിക്കാ 
റുണ്ട്‌. എങ്കിലും എന്തുകൊണ്ടതു കിട്ടുന്നില്ല. 
അന്ധന്മാര്‍ ന്റേതത്തെ സങ്കല്‍പിച്ച്‌ കാഴ്ചശക്തി 
നേടാത്തതെന്ത്‌? മരണം സകങ്കല്പിക്കാറില്ല. 
പിന്നെങ്ങനത്‌ സംഭവിക്കുന്നു? അതുകൊണ്ട്‌ 


സങ്കല്പം സത്യമല്ല. ഒരു വസ്തു എപ്രകാര 
മാണോ അപ്രകാരം തന്നെ വിചാരിക്കുന്നതിന്റെ 
പേരാണ്‌ സങ്കല്പം. അഗ്നിയില്‍ അഗ്നിയേയും 
ജലത്തില്‍ ജലത്തേയും അറിയുന്നതാണ്‌ സങ്ക 
ല്പം. ജലത്തില്‍ അഗ്നിയും അഗ്നിയില്‍ ജലവും 
അറിയുന്നത്‌ സങ്കല്പവിരുദ്ധമാണ്‌. എങ്ങനെയോ 
അങ്ങനെ അറിയുന്നതാണ്‌ ജ്ഞാനം. അനൃഥാ 
അറിയുന്നത്‌ അജ്ഞാനമാണ്‌. അതിനാല്‍ 
നിങ്ങള്‍ സങ്കല്പവിരുദ്ധത്തെ സങ്കല്‍പമെന്നും 
സങ്കല്പത്തെ സങ്കല്പവിരുദ്ധമെന്നും പറയുകയാ 


യ 


ണ. 


ചോദ്യം:- വേദമന്ത്രങ്ങളെക്കൊണ്ട്‌ ആവാഹി 
ക്കുന്നതുവരെ ദേവത വരുന്നില്ല. ആവാഹിക്കു 
മ്പോള്‍ ഉടനടി വരുന്നു. ഉച്ചാടനം ചെയ്യുമ്പോള്‍ 
പോവുകയും ചെയ്യുന്നു. 

ഉത്തരം:- മ്ര്രം ചൊല്ലി ആവാഹിക്കുമ്പോള്‍ 
ദേവത വരുമെങ്കില്‍ വിഗ്രഹം എന്തുകൊണ്ട്‌ ചേത 
നമാകുന്നില്ല? ഉച്ചാടനം ചെയ്യുമ്പോള്‍ വിഗ്രഹം 
നടന്നു പോകാത്തതെന്ത്‌? ആ ദേവത എവിടു 
ന്നാണ്‌ വരിക? എങ്ങോട്ടു പോകും? കേള്‍ക്കൂ 
അന്ധന്മാരേ! പൂര്‍ണനായ പരമാത്മാവ്‌ വരികയു 
മില്ല പോകുകയുമില്ല. നിങ്ങള്‍ മ്ര്രശക്തികൊണ്ട്‌ 
ഈശ്വരനെ വിളിച്ചു വരുത്തുന്നുണ്ടെങ്കില്‍, അതേ 
മ്ര്തം കൊണ്ട്‌ നിങ്ങളുടെ മരിച്ചുപോയ പുത്രന്റെ 
ആത്മാവിനെ വിളിച്ചു വരുത്തി ശരീരത്തില്‍ 
ആക്കാത്തതെന്ത്‌? ശ്രതുവിന്റെ ശരീരത്തില്‍ നിന്ന്‌ 
ആത്മാവിനെ ഉച്ചാടനം ചെയ്ത്‌ കൊല്ലാത്തതെ 
ന്താണ്‌? ശുദ്ധാത്മാക്കളായ സഹോദരന്മാരേ! 
കേട്ടാലും! ഈ പോപ്പദ്ദേഹം നിങ്ങളെ കബളിപ്പിച്ച്‌ 
തന്‍കാര്യം നേടുകയാണ്‌. വേദങ്ങളിലെങ്ങും 
ശിലാദി വിഗ്രഹാരാധന ഈശ്വരന്റെ ആവാഹനം, 
ഉച്ചാടനം എന്നിവയെപ്പറ്റി ഒരക്ഷരം ഉരിയാടിയി 
ട്ടില്ല. 

ചോദ്യം പ്രാണാ ഇഹാഗച്ചുന്തു സുഖം ചിരം 
തിഷ്ഠന്തു സ്വാഹാ ആത്തമേഹാ ഗച്ചതു സുഖം 
ചിരം തിഷ്ഠതു സ്വാഹാ ഇന്ദ്രിയാണിഹാ 
ഗച്ചന്തു സുഖം ചിരം തിഷുന്തു സ്വാഹഃ ഇവ 
കള്‍ വേദമ്ര്്രങ്ങളാണ്‌. പിന്നെ ഇല്ലെന്നു പറ 
യുന്നതെന്താണ്‌ ? 


ഉത്തരം:- എന്റ്പ്പനേ അല്പം ബുദ്ധിയെങ്കിലും 
സ്വന്തമായുപയോഗിക്കൂ. ഇതല്ലാം വാമമാര്‍ഗികള്‍ 
കെട്ടിച്ചമച്ച വേദവിരുദ്ധമായ തന്ത്രഗഗന്ഥങ്ങളില്‍ 
പോലപ്പന്മാരെഴുതിവച്ച വരികളാണ്‌. വേദവാകൃമ 
ല്പ. 
82 ഉള്ളതുകൊണ്ട്‌ ഇല്ലെന്നു പറയുന്നതെന്ന്‌ താല്പര്യം 





238 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





ത്ര്ത്രങ്ങള്‍ മിഥ്യ 
ചോദ്യം:- ത്രന്രങ്ങള്‍ കള്ളമാണോ? 


ഉത്തരം:- അതെ. തീര്‍ത്തും കള്ളമാണ്‌. ശിലാ 
ദിവിധ്രഹങ്ങളെ സംബന്ധിച്ച ആവാഹനം, പ്രാണ 
പ്രതിഷ്ഠ മുത ലായവയെെപ്പറ്റി ഒരൊറ്റ മ്രന്തം 
പോലും വേദങ്ങളില്‍ ഇല്ല. അതുപോലെ 
സ്നാനം സമര്‍പയാമി ഇത്യാദി വചനങ്ങളുമില്ല. 
അതായത്‌ പാഷാണാദി മൂര്‍ത്തിം രചയിത്വാ മന്ദി 
രേഷു സംസ്ഥാപ്യ ഗന്ധാദിഭിരര്‍ചയേത്‌ ശിലാ 
വിഗ്രഹം പണിത്‌ അമ്പലത്തില്‍ പ്രതിഷ്ഠിച്ച്‌ 
ചന്ദനം അക്ഷതം മുതലായവയാല്‍ പൂജിക്കണം. 
ഇങ്ങനെയൊന്നും ഒട്ടും ഇല്ലതന്നെ. 

ഈശ്വര പൂജയ്ക്കു പകരം മറ്റൊന്നില്ല 

ചോദ്യം:- വേദങ്ങളില്‍ വിധിയില്ല. എങ്കില്‍ 
ഖണ്ഡനവും ഇല്ലല്ലോ. ഖണ്ഡനം ഉണ്ടെങ്കില്‍ 
പ്രാപ്ത സത്യാം നിഷേധഃ 0 *: എന്ന ന്യായ 
പ്രകാരം വിഗ്രഹം ഉള്ളതുകൊണ്ടു മാര്രമാണ്‌. 

ഉത്തരം:- വിധിയില്ല. എന്നാല്‍ ഈശ്വരന്റെ 
സ്ഥാനം മറ്റൊന്നിനു നല്കി പൂജിക്കരുതെന്നുള്ള 
വിധിയും വിഗ്രഹാരാധന തീര്‍ത്തും പാടില്ലെന്ന 
നിഷേധവും ഉണ്ട്‌. അപൂര്‍വവിധിഥ ”” ഉണ്ടാകാന്‍ 
പാടില്ലെന്നുണ്ടോ? കേള്‍ക്കൂ! 

1. അന്ധന്തമഃ പ്രവിശന്തി യേ/സംഭുതിമുപാ 
സതേ, തതോ ഭുൂയ/ഇവ തേ തമോയ/ഉ 
സംഭുത്യാങ്‌ രതാഃ(യജു. 40/9) 

2, ന തസ്യപ്രതിമാ അസ്തി (യജു. 32//3) 

1. യദ്വാചാനഭ്യുദിതം യേന വാഗഭ്യുദ്യതേ 
തദേവ ബ്രഹ്മ ത്വം വിദ്ധി നേദം യദിദമുപാസതേ. 

2, യന്മനസാന മനുതേ യേനാഹുര്‍മനോമ 
തമ്‌, തദേവ ബ്രഹ്മ ത്വം വിദ്ധി നേദം യദിദ മുപാ 
സതേ 

3, യച്ചക്ഷു ഷാ ന പശ്യതി യേന ചക്ഷും 
ഷി, പശ്യതി, തദേവ ബ്രഹ്മ ത്വം വിദ്ധി നേദം 
യദിദമുപാസതേ 

4. യേച്ച്തോ്രതണ നശ്ൃയണോതി യേന 
ശ്രോരേതമിദം ശ്രുതമ്‌ തദേവ പ്രഹ്മ ത്വം വിദ്ധി 
നേദം യദിദമുപാസതേ 





83. അപ്രാപ്തത്തിനെ നിഷേധിക്കുകയെന്നതാണ്‌ ഇവിടെ 
അപൂര്‍വവിധി. ഇതിനേപ്പറ്റി ഈ പ്രകരണത്തില്‍ 
ത്തന്നെ കൂടതല്‍ വ്യാഖ്യാനിക്കുന്നുണ്ട്‌. 
കേനോപനിഷദ്വചനങ്ങളുടെ വ്യാഖ്യാനത്തിനുശേഷം 
നോക്കുക. 

84. കേനോപനിഷത്‌ 1. 2-8 


5, യത്പ്രാണേന ന പ്രാണിതി യേനപ്രാണഃ 
പ്രണീയതേ തദേവ പ്രഹ്മ ത്വം വിദ്ധി നേദം 
യദിദ മുപാസതേ॥ ”* 


1. അസംഭൂതിയെ അഥവാ അനാദിയും അനു 
ത്പന്നവും കാരണരുപവുമായ പ്രകൃതിയെ ഡ്രഹ്മ 
ത്തിന്റെ സ്ഥാനത്തു പൂജിക്കുന്നവര്‍ അന്ധകാര 
ത്തില്‍ അതായത്‌ അജ്ഞാനത്തിലും ദുഃഖസാഗ 
രത്തിലും മുങ്ങിപ്പോകുന്നു. സംഭൂതിയെ അഥവാ 
കാരണത്തില്‍ നിന്നുണ്ടായ കാര്യരൂപങ്ങളായ 
പൃഥിവ്യാദി ഭൂതങ്ങളേയും കല്ല്‌, മരം മുതലായ 
അംഗങ്ങളേയും മനുഷ്യരുടേയും മറ്റും ശരീരങ്ങ 
ളേയും പ്രഹ്മത്തിന്റെ സ്ഥാനത്തുപാസിക്കുന്നവര്‍ 
ആ അന്ധകാരത്തേക്കാള്‍ അധികമായ അന്ധകാ 
രത്തില്‍-അതായത്‌ മഹാമുഡഃന്മാര്‍ ചിരകാലം 
ദുഃഖരൂപിയായ നരകത്തില്‍-വീണ്‌ മഹാക്ലേശങ്ങ 
ളനുഭവിക്കുന്നു. 

2. ജഗത്തിലെല്ലാം വ്യാപിച്ചിരിക്കുന്ന നിരാകാ 
രനായ ആ പരമാത്മാവിന്റെ പ്രതിമ-പരിമാണം, 
സാദൃശ്യം അഥവാ വിഗ്രഹം -ഇല്ല. 


1. വാണിയുടെ ഇദന്താ 8 ”* അതായത്‌ ഇത്‌ 
ജലമാണ്‌ എടുത്തുകൊള്ളുക എന്നതുപോലെ 
വിഷയമല്ലാത്തതേതോ ഏതിന്റെ ധാരണത്താലും 
സത്തയാലും വാണിയുടെ പ്രവൃത്തികള്‍ നടക്കു 
ന്നുവോ അതിനെ ബ്രഹ്മമെന്നറിയുക. അതിനെ 
ഉപാസിക്കുക. അതില്‍നിന്നു ഭിന്നമായത്‌ ഏതോ 
അത്‌ ഉപാസനീയമല്ല. 


2. മനസില്‍ “ഇന്നവിധം” എന്ന്‌ മനനത്തിനു 
വിഷയമായി വരുന്നില്ലയോ, എന്നാല്‍ മനസ്സിനെ 
അറിയുന്നതേതോ അതിനെത്തന്നെ നീ ബ്രഹ്മമെ 
ന്നറിയുകയും ഉപാസിക്കുകയും വേണം. അതില്‍ 
നിന്നു ഭിന്നമായ ജീവന്‍, അന്തഃകരണം എന്നി 
വയെ ബ്രഹ്മത്തിനു പകരം ഉപാസിക്കരുത്‌. 


3. കണ്ണിനാല്‍ കാണാനാവാത്തതേതോ., എല്ലാ 
കണ്ണും ഏതിനാല്‍ കാണുന്നുവോ അതിനെ നീ 
ബ്രഹ്മമെന്നറിയുക. അതിനെ മാത്രം ഉപാസിക്കു 
ക. അതില്‍നിന്നുഭിന്നമായ ശബ്ദാദികളെ 
അതിന്റെ സ്ഥാനത്ത്‌ ഉപാസിക്കാതിരിക്കുക. 


5. പ്രാണങ്ങളാല്‍ ചലിപ്പിക്കാനാവാത്തതും, 
എന്നാല്‍ പ്രാണന്‍ ചലിക്കുന്നത്‌ ഏതിനാലു 
മാണോ അതിനെ നീ ബ്രഹ്മമെന്നറിയുക. അതിനെ 
ഉപാസിക്കുക. അതില്‍ നിന്നു ഭിന്നമായ വായുവി 





85 ഇദന്താ - ഇതാണ്‌ ഇതാ എന്ന്‌ ചൂണ്ടിക്കാട്ടാവുന്ന 
ഉണ്ട 





239 





[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





നെയും മറ്റും ഉപാസിക്കരുത്‌. 


ഇങ്ങനെ നിഷേധങ്ങള്‍ വളരെയുണ്ട്‌. 
നിഷേധം പ്രാപ്തത്തിനും അപ്രാപ്തത്തിനും 
ഉണ്ട്‌. പ്രാപ്തത്തിന്‌- ആരെങ്കിലും ഒരിടത്തിരിക്കു 
ന്നു. അയാളെ അവിടെനിന്ന്‌ എഴുനേല്‍പിക്കുക 
എന്നതുദാഹരണം. അപ്രാപ്തത്തിന്‌ -മകനേ നീ 
ഒരിക്കലും മോഷ്ടിക്കരുത്‌, കിണറ്റില്‍വീഴരുത്‌, 
ദുഷ്ടസംസര്‍ഗം അരുത്‌, വിദ്യാഹീനനായിരിക്ക 
രുത്‌, ഇങ്ങനെ അപ്രാപ്തത്തിനും നിഷേധം ഉണ്ട്‌. 
മനുഷ്യരുടെ ജ്ഞാനത്തില്‍ അപ്രാപ്തമായതിനെ 
ഈശ്വരന്റെ ജ്ഞാനത്തില്‍ പ്രാപ്തമായതു 
കൊണ്ട്‌ നിഷേധിക്കുന്നു. അതിനാല്‍ ശിലാദിവി 
ശ്രഹപൂജ അത്ൃന്തം നിഷിദ്ധമാകുന്നു. 


വിഗ്രഹാരാധന പാപം 


ചോദ്യം:- വിധ്രഹാരാധനയില്‍ പുണ്യൃമില്ലെ 
ങരിലും, പാപവും ഇല്ലല്ലോ? 

ഉത്തരം:-കര്‍മ്മം രണ്ടുതരത്തിലേയുള്ളൂു ഒന്ന്‌ 
വിഹിതം- ചെയ്യേണ്ടത്‌ എന്നു വേദത്തില്‍ പ്രതി 
പാദിച്ചിട്ടുള്ള സത്യഭാഷണാദികര്‍മ്മങ്ങള്‍. രണ്ട്‌ 
നിഷിദ്ധം-ചെയ്ുരുതെന്ന്‌ വേദത്തില്‍ പ്രതിപാദി 
ചചിട്ടുള്ള മിഥ്യാഭാഷണം മുതലായവ. വിഹിതമനു 
ഷ്ഠിക്കുന്നത്‌ ധര്‍മവും അനുഷ്ഠിക്കാത്തത്‌ 
അധര്‍മവും ആയിരിക്കുന്നതുപോലെ നിഷിദ്ധ 
കര്‍മ്മങ്ങള്‍ചെയ്ുന്നത്‌ അധര്‍മവും ചെയ്യാത്തത്‌ 
ധര്‍മവുമാണ്‌. വേദങ്ങളില്‍ നിഷിദ്ധമായ വിഗ്രഹാ 
രാധനയും മറ്റും നിങ്ങള്‍ ചെയ്യുന്നപക്ഷം പാപി 
യാകാതിരിക്കുന്നതെങ്ങനെ? 


ചോദ്യം : നോക്കൂ! വേദങ്ങള്‍ അനാദിയാ 
ണ്‌. അക്കാലത്ത്‌ വിഗ്രഹങ്ങളെന്തിന്‌? അന്ന്‌ 
ദേവതകള്‍ പ്രതൃക്ഷരായിരുന്നു. പിന്നീട തന്ത്ര 
പുരാണാദികള്‍ പ്രചരിപ്പിച്ചതാണ്‌ ഈ രീതി. 
മനുഷ്യരുടെ അറിവും കഴിവും കുറഞ്ഞുപോ 
യപ്പോള്‍ ഈശ്വരനെ ധ്യാനത്തില്‍ കൊണ്ടുവ 
രാന്‍ കഴിവില്ലാതെയായി. വിഗ്രഹത്തെ ധ്യാനി 
ക്കാനാവുമായിരുന്നു. അതിനാല്‍ അജ്ഞാനി 
കള്‍ക്കുള്ളതാണ്‌ വിഗ്രഹാരാധന. പടിപടിക 
ളായി കയറിയാല്‍ മട്ടുപ്പാവിലെത്താം. 
ആദ്ൃൃത്തെ പടിവിട്ട്‌ കയറാന്‍ സാദ്ധ്യമല്ല. 
വിഗ്രഹം പ്രഥമപടിയാണ്‌. ഇതിനെ പൂജിച്ച്‌ 
പൂജിച്ച്‌ ജഞാനമുണ്ടായി അന്തഃകരണം പവി 
ര്രമാകുമ്പോള്‍ പരമാത്മാവിനെ ധ്യാനിക്കാനാ 
വും. ഉന്നം പഠിക്കുന്നവര്‍ ആദ്യം സ്ഥൂല ലക്ഷ്യ 
ത്തില്‍ കൊള്ളിച്ച്‌ പഠിച്ച്‌ പിന്നിട്‌ സൂക്ഷ്മ 
ലക്ഷ്യത്തിലും അമ്പോ വെടിയോ, പീരങ്കിയു 


ണ്ടയോ കൊള്ളിക്കാന്‍ കഴിവുണ്ടാക്കുന്ന 
തുപോലെ സ്ഥുലമായ വിഗ്രഹത്തിനെ പൂജിച്ച്‌ 
പിന്നീട്‌ സൂുക്ഷ്‌മ്രബഛ്മത്തെ പ്രാപിക്കാം. 
പെണ്‍കുട്ടികള്‍ ശൈശവത്തില്‍ പാവകളെ 
കുഞ്ഞുങ്ങളായി സങ്കല്‍പിക്കുന്നു. ഭര്‍ത്താവു 
ണ്ടായി കഴിഞ്ഞാല്‍ പിന്നില്ല. ഇങ്ങനെയെല്ലാം 
ചിന്തിച്ചാല്‍ വിഗ്രഹാരാധന ചീത്തകാര്യമല്ല. 


ഉത്തരം:- വേദവിഹിതമായ ധര്‍മം വേദവിരു 
ദ്ധാചരണത്തില്‍ അധര്‍മം എന്നിവയുണ്ടെ 
ങ്കില്‍പിന്നെ നിങ്ങളെന്തു പറഞ്ഞാലും വിഗ്രഹാ 
രാധന അധര്‍മമായിത്തന്നെ നിലനില്‍ക്കുന്നു. 
വേദവിരുദ്ധമായ ഗ്രന്ഥങ്ങള്‍ പ്രമാണമാക്കുന്നതു 
കൊണ്ട്‌ നാസ്തികനാവുകയേ ഉള്ളൂ. കേട്ടാലും:- 


1. നാസ്തികോ വേദനിന്ദകഃല * 


2. യാ വേദബാഹ്യാഃ സ്മൃതയോ യാശ്ച 
കാശ്ച കദൃഷ്ടയഃ സര്‍വാസ്താനിഷ്ഫലാഃ പ്രേ 
തൃതമോനിഷ്ഠാഹിതാഃ സ്മൃതാഃ 


3, ഉത്പദ്യന്തേ ച്യവന്തേ ച യാന്യതോ സന്യാനി 
കാനിചിത്‌, താന്യൃര്‍വാക്കാലികതയാ നിഷ്ഫലാ 
നൃനൃതാനിച. 2” 


1. വേദനിന്ദ, അതായത്‌ വേദത്തിന്റെ അപമാനം 
ത്യാഗം വിരുദ്ധാചരണം എന്നിവ ചെയ്യുന്നയാള്‍ 
നാസ്തികനാണ്‌. 


2. വേദബാഹ്ൃവും കുത്സിതരായ ആളുകളുണ്ടാ 
ക്കിയതുമായ ഗ്രന്ഥങ്ങള്‍ സംസാരത്തെ ദുഃഖസാ 
ഗരത്തില്‍ ആഴ്ത്തുന്നവയാണ്‌. അവ നിഷ്ഫ 
ലവും അസത്യവും അന്ധകാരരൂപവും ഇഹപര 
ലോകങ്ങളില്‍ ദുഃഖദായകവുമാണ്‌. 


3. വേദങ്ങള്‍ക്കു വിരുദ്ധമായി ഉണ്ടാകുന്ന 
ഗ്രന്ഥങ്ങള്‍ ആധുനികങ്ങളാകയാല്‍ ശീലം നാശ 
മടയുന്നു. അവയെ പ്രമാണമായി ഗണിക്കുന്നത്‌ 
നിഷ്ഫലവും കള്ളത്തരവുമാണ്‌. 

വേദവിരുദ്ധമായതിനെ പുറം തള്ളുകയും 
വേദാനുകൂലമായ ആചരണങ്ങള്‍ കൈക്കൊള്ളു 
കയും ചെയ്യുന്നതാണ്‌ ധര്‍മമെന്ന്‌ ബ്രഹ്മാ മുതല്‍ 
ജൈമിനി ** വരെയുള്ള മഹര്‍ഷിമാര്‍ അംഗീക 
രിച്ചിരുന്നു. എന്തെന്നാല്‍ വേദം സത്യാര്‍ത്ഥ 
ത്തിന്റെ ര്രതിപാദകമാണ്‌. ഇതിനു വിരുദ്ധമായി 





86. മനുസ്മൃതി 2.11 

87 ടി. 12.95-96 

88 വിരോധേത്വനപേക്ഷ്യം സ്യാദസതി ഹ്ൃനുമാനമ്‌. 
(മീമാംസാദര്‍ശനം 13.3). വേദവിരുദ്ധമെങ്കില്‍ 
പ്രമാണമല്ല. വിരുദ്ധമല്ലെങ്കില്‍ പ്രാമാണ്യത്തെ 
അനുമാനിക്കാവുന്നതാണ്‌ എന്നര്‍ഥം. 


240 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





എത്രയെങ്കിലും ത്ര്ത്രമോ പുരാണമോ ഉണ്ടാ 
യാലും വേദവിരുദ്ധമാകയാല്‍ കള്ളമാണ്‌. അവ 
യുടെ പോക്ക്‌ വേദവിപരീതമായിട്ടാണ്‌. അവയില്‍ 
പറയുന്ന വിഗ്രഹാരാധനയും അധര്‍മമാണ്‌. 


മനുഷ്യരുടെ ജ്ഞാനം ജഡപൂജയാല്‍ വര്‍ദ്ധി 
ക്കുകയില്ലെന്നു മാത്രമല്ല, അല്പസ്വല്പ ജ്ഞാന 
മുള്ളത്‌ നഷ്ടപ്പെടുകയുമേ ഉള്ളൂ. ജ്ഞാനികളുടെ 
സേവാ സംസര്‍ഗങ്ങള്‍കൊണ്ടല്ലാതെ വിഗ്രഹാരാ 
ധനകൊണ്ട്‌ ഈശ്വരനെ ധ്യാനത്തില്‍ വരുത്താന്‍ 
എപ്പോഴെങ്കിലും കഴിയുമോ? ഇല്ലേയില്ല. വിഗ്രഹാ 
രാധന ഒരിക്കലും സോപാനമല്ല. അഗാധഗര്‍ത്ത 
മാണ്‌. കൂടാതെ ആ ഗര്‍ത്തത്തില്‍ നിന്ന്‌ ഒരു 
കാലത്തും രക്ഷപ്പെടാനാവില്ല. അതില്‍ കിടന്നു 
ചാവുകയേ ഉള്ളു. ചെറിയ ധാര്‍മിക വിദ്വാന്മാര്‍ 
മുതല്‍ മഹാ വിദ്വാന്മാരായ യോഗികള്‍ വരെയു 
ള്ളവരുടെ സംസര്‍ഗംകൊണ്ട്‌ പ്രാപിക്കുന്ന സദ്ധി 
ദൃ, സതൃഭാഷണം മുതലായവ ഈശ്വരപ്രാപ്തി 
ക്കുള്ള സോപാനങ്ങളാണുതന്നെ. വീടിന്റെ 
മുകള്‍നിലയിലേക്കുപോകാനുള്ള ഏണിപ്പടിപോ 
ലെ, വിഗ്രഹപുജചെയ്തവരാരും ജഞാനികളായി 
ട്ടില്ലലെന്നു മാതമല്ല, അജ്ഞാനികളായ വിഗ്രഹാ 
രാധകര്‍ മനുഷ്യജന്മം വ്യര്‍ഥമാക്കി മൃതിയടഞ്ഞി 
ട്ടേയുള്ളൂ. ഇപ്പോള്‍ ചെയ്യുന്നവരും ഇനി ചെയ്യാന്‍ 
പോകുന്നവരും മനുഷ്യജന്മത്തിലെ ധര്‍മാര്‍ഥകാ 
മമോക്ഷങ്ങളുടെ പ്രാപ്തിയാകുന്ന ഫലങ്ങളോട്‌ 
വിമുഖരായി വെറുതെ നഷ്ടപ്പെട്ടു പോവുകയേ 
ഉള്ളു. ര്രഹ്മപ്രാപ്തിയ്ക്കുള്ള സ്ഥുലലക്ഷ്യം 
വിഗ്രഹാരാധനയല്ല, ധാര്‍മികരായ വിദ്വാന്മാരും 
സൃഷ്ടിവിദ്യയുമാണ്‌. ഇതു ക്രമേണ വികസിപ്പി 
ച്ചുകൊണ്ടുവന്ന്‌ പ്രഹ്മപ്രാപ്തി ഉണ്ടാക്കാവുന്ന 
താണ്‌. കൂടാതെ വിഗ്രഹം പാവകൊണ്ടുള്ള കളി 
പോലെയുമല്ല. അക്ഷരാഭ്യാസം, നല്ല ശിക്ഷണം 
എന്നിവയാണ്‌ ബ്രഹ്മപ്രാപ്തിക്കുള്ള സാധനകള്‍. 
നല്ല ശിക്ഷണവും വിദ്യാഭ്യാസവും ലഭിക്കുമ്പോള്‍ 
യഥാര്‍ഥ ഉടയവനായ പരമാത്മാവിനെയും പ്രാപി 
ക്കുന്നതാണ്‌. 

വിഗ്രഹാരാധനയുടെ 16 ദോഷങ്ങള്‍ 


ചോദ്യം:- സാകാരമായതില്‍ മനസ്‌ സ്ഥിര 
മാകും. നിരാകാരത്തില്‍ സ്ഥിരമാകാന്‍ പ്രയാ 
സമാണ്‌. അതിനാല്‍ വിഗ്രഹാരാധന വേണ്ടതു 
തന്നെ. 

ഉത്തരം:- സാകാരത്തില്‍ ഒരിക്കലും മനസ്‌ 
സ്ഥിരമാവുകയില്ല. അതിനെ മനസ്‌ പെട്ടെന്നു 
ഗ്രഹിച്ച്‌ ഓരോരോ അവയവത്തിലും മാറിമാറി 
സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നിരാകാരനായ പര 


മാത്മാവിനെ ഗ്രഹിക്കുമ്പോള്‍ ശക്തിയുള്ള്ര്രയും 
മനസ്‌ ഓടിയാലും അതിന്‌ അവസാനമില്ല. നിര 
വയവമാകയാല്‍ മനസ്‌ ചഞ്ചലമാകയുമില്ല. മറിച്ച്‌ 
അതിന്റെ ഗുണകര്‍മസ്വഭാവങ്ങളെപ്പറ്റി ചിന്തിച്ചു 
ചിന്തിച്ച്‌ ആനന്ദമഗ്നമായി, സ്ഥിരമായി ഭവിക്കുന്നു. 
കൂടാതെ സാകാരത്തില്‍ സ്ഥിരമാകുമെങ്കില്‍ ജഗ 
ത്തിലുള്ളതിന്റെയെല്ലാം മനസ്‌ സ്ഥിരമാകേണ്ടതാ 
യിരുന്നു. എന്തെന്നാല്‍ ജഗത്തില്‍ മനുഷ്യരെല്ലാം 
സ്ത്രീ-പുര്തമിര്ര-ധനാദി സാകാരങ്ങളില്‍ പെട്ടു 
ഴലുന്നു. നിരാകാരത്തില്‍ വരുന്നതുവരെ ആരു 
ടെയും മനസ്‌ സ്ഥിരമാകുന്നില്ല. നിരവയവമായ 
തില്‍ മാത്രമേ മനസ്‌ സ്ഥിരമാകുകയുള്ളൂ. അതി 
നാല്‍ വിഗ്രഹാരാധന ചെയ്യുന്നത്‌ അധര്‍മമാകു 
ന്നു. 

രണ്ടാമത്‌- അനേകകോടിരൂപ ക്ഷ്രേതങ്ങളില്‍ 
വ്യയം ചെയ്ത്‌ ദരിദ്രരാവുന്നു. അതില്‍ പ്രമാദമു 
ണ്ട്‌. 

മൂന്നാമത്‌ - ക്ഷ്രേതങ്ങളില്‍ സ്ര്രീ പുരുഷന്മാര്‍ 
മേളിക്കുന്നതു നിമിത്തം വ്യഭിചാരവും, ലഹളയും, 
ബഹളവും രോഗാദികളും ഉണ്ടാകുന്നു. 

നാലാമത്‌- ഇതുതന്നെ ധര്‍മാര്‍ഥകാമമുക്തി 
യ്ക്കുള്ള സാധനയെന്നു നിനച്ച്‌ പുരുഷാര്‍ഥരഹി 
തമായി ജീവിതം വെറുതെ പാഴാക്കിക്കളയുന്നു. 

അഞ്ചാമത്‌- നാനാപ്രകാരത്തിലുള്ള സ്വരൂപ 
വൈരുദ്ധ്യം നാമവൈവിധ്യം, സ്വഭാവങ്ങള്‍ എന്നി 
വയോടുകൂടിയ മൂര്‍ത്തികളുടെ പൂജാരികള്‍ 
ഐക്യമത്യരഹിതമായി വിരുദ്ധമതങ്ങളില്‍ 
പ്രവര്‍ത്തിച്ച്‌ പരസ്പരം മത്സരിച്ച്‌ ദേശത്തെ നശി 
പ്പിക്കുന്നു. 

ആറാമത്‌-- ശ്രതരുവിന്റെ പരാജയവും സ്വന്തവി 
ജയവും വിഗ്രഹങ്ങളെ ഏല്‍പിച്ച്‌ മിണ്ടാതിരിക്കു 
ന്നു. ഒടുവില്‍ തോറ്റ്‌ രാജ്യത്തിന്റെ സ്വാതന്ത്രവും 
ധനസഈഖ്യങ്ങളും ശ്രതുവിന്റെ അധീനതയിലാ 
ക്കുന്നു. അവരും പരാധീനരായി സ്രതക്കാരന്റെ 
കോവര്‍കഴുതകളെപ്പോലെയും കുശവന്റെ കഴുത 
യേപ്പോലെയും ശ്രതുവിനു വഴിപ്പെട്ട അനേകവിധ 
ദുരിതങ്ങള്‍ അനുഭവിക്കുന്നു. 

ഏഴാമത്‌. നിങ്ങളുടെ സ്ഥാനത്ത്‌ നിങ്ങള്‍ക്കു 
പകരം ഒരു പ്രതിമ മതി. അതു പ്രതിഷ്ഠിക്കുന്ന 
എന്ന്‌ ഒരുവനാരോടെങ്കിലും പറയുന്ന പക്ഷം 
അയാള്‍ ക്രുദ്ധനായി പ്രഹരിക്കുകയും ശകാരിക്കു 
കയും ചെയ്യും. അതുപോലെ ഈശ്വരന്റെ ഉപാ 
സനയ്ക്കു പകരം ഹൃദയത്തിലും നാമത്തിലും 
ശിലാവിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ദുഷ്ടബു 
ദ്ധികളെ ഈശ്വരന്‍ കുളം തോണ്ടിക്കളയുകയില്ലേ? 


241 


ക 





ി 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്ഡന മണ്ഡനം 





എട്ടാമത്‌- നാടുതോറുമുള്ള ക്ഷ്രേതങ്ങളില്‍ 
ഭ്രാന്തുപിടിച്ച്‌ ഓടിനടന്ന്‌ ദുഃഖമനുഭവിക്കുന്നു. 
ധാര്‍മികവും ഐഹികവും, പാരമാര്‍ഥികവുമായ 
പ്രവൃത്തികള്‍ കളഞ്ഞുകുളിക്കുന്നു. ചോരപീഡി 
തരായി വഞ്ചകരുടെ വഞ്ചനയില്‍ പെട്ടുഴലുന്നു. 

ഒമ്പതാമത്‌- ദുഷ്ടരായ പൂുജാരികള്‍ക്ക്‌ ധനം 
നല്‍കുന്നു. ആ ധനം വേശ്യാഗമനം, മദ്യമാംസാ 
ഹാരം, ലഹള ബഹളങ്ങള്‍ എന്നിവയ്ക്ക്‌ അവര്‍ 
ചെലവഴിക്കുന്നു. ഇത്‌ ദാതാവിന്റെ സുഖകാരണം 
നഷ്ടപ്പെടുന്നതിനിടയാക്കുന്നു. 

പത്താമത്‌- അമ്മ, അച്ഛന്‍ മുതലായ പൂജനീ 
യരെ അപമാനിക്കയും ശിലാദി വിഗ്രഹങ്ങളെ 
പൂജിക്കുകയും ചെയ്ത്‌ ജനങ്ങള്‍ കൃതഘ്നരായി 
പ്പോകുന്നു. 

പതിനൊന്നാമത്‌- ആരാനും വിഗ്രഹങ്ങള്‍ അടി 
ച്ചുടയ്ക്കുമ്പോഴോ, ഹാഹാകാരം മുഴക്കി നിലവി 
ളിക്കേണ്ടതായി വരുന്നു. 


പ്രന്തണ്ടാമത്‌- പൂജാരികള്‍ പരസ്ത്രീസംഗവും 
പൂജാരിണികള്‍ പരപുരുഷസംഗവും ചെയ്ത്‌ 
പ്രായേണ ദുഷിച്ചവരായി സ്ര്രീ പുരുഷ പ്രേമ 
ത്തിന്റെ ആനന്ദം സ്വയം നഷ്ടപ്പെടുത്തുന്നു. 

പതിമൂന്നാമത്‌- യജമാന-ഭ്ൃത്യന്മാര്‍ തമ്മില്‍ 
ആജ്ഞാനിര്‍വഹണം വേണ്ടവിധം നടത്തായ്ക 
യാല്‍ പരസ്പരം വിരോധിച്ച്‌ അധഃപതിച്ചു നശി 
ക്കുന്നു. 

പതിനാലാമത്‌- ജഡവസ്തുവിനെ ധ്യാനിക്കു 
ന്നവന്‍ ജഡബുദ്ധിയായിത്തീരുന്നു. എന്തെന്നാല്‍ 
ധ്യേയത്തിലെ ജഡത്വധര്‍മം നിശ്ചയമായും അന്തഃ 
കരണത്തിലൂടെ ആത്മാവില്‍ വന്നു ചേരുന്നു. 


പതിനഞ്ചാമത്‌ - സുഗന്ധപൂരിതമായ പുഷ്പ 
ങ്ങളും മറ്റു പദാര്‍ത്ഥങ്ങളും ഈശ്വരന്‍ സൃഷ്ടി 
ച്ചിട്ടുള്ളത്‌. വായു, ജലം, മുതലായവയിലെ ദുര്‍ഗ 
ന്ധത്തെ നിവാരണം ചെയ്യുന്നതിനും ആരോഗ്യ 
വര്‍ദ്ധനവിനും വേണ്ടിയാണ്‌. ആ പുഷ്പങ്ങളുടെ 
സൌരഭ്യം എര്രനാള്‍ ആകാശത്തില്‍ വ്യാപിച്ച്‌ 
വായു, ജലം മുതലായവയെ ശുദ്ധീകരിക്കുമായി 
രുന്നെന്നും പൂര്‍ണസുഗന്ധം പരത്തുമായിരു 
ന്നെന്നും അറിവില്ലാതെ, പൂജാരികള്‍ അവ ഇറു 
ത്തുപറിച്ച്‌ ഇടയ്ക്കുതന്നെ നഷ്ടപ്പെടുത്തുന്നു. 
പൂഷ്പാദികള്‍ ചെളിയില്‍ ചേര്‍ന്നളിഞ്ഞ്‌ ദുര്‍ഗ 
ന്ധകാരണമായിത്തീരുന്നു. പുഷ്പാദിസുഗന്ധയു 
ക്തവസ്തുക്കളെ ഈശ്വരന്‍ സൃഷ്ടിച്ചത്‌ കല്ലില്‍ 
ചാര്‍ത്താനാണോ? 

പതിനാറാമത്‌ - കല്ലില്‍ ചാര്‍ത്തിയ പുഷ്പവും 


യോടുചേര്‍ന്ന്‌ ഒഴുകിയടിഞ്ഞ്‌ മനഷ്യമലത്തോളം 
ദുര്‍ഗന്ധം ആകാശത്തില്‍ വ്യാപിപ്പിക്കുന്നു. ആയി 
രക്കണക്കിനു ജീവികള്‍ അതില്‍ വീണടിഞ്ഞ്‌ 
അളിയുന്നു. 

ഇങ്ങനെ വിഗ്രഹാരാധന ചെയുന്നതുകൊണ്ട്‌ 
നിരവധി ദോഷങ്ങള്‍ വന്നുകൂടുന്നു. അതിനാല്‍ 
ശിലാദിവിധ്രഹങ്ങളുടെ ആരാധന സജ്ജനങ്ങള്‍ 
തൃജിക്കേണ്ടതാണ്‌. വിഗ്രഹാരാധന ചെയ്തവരും, 
ചെയ്യുന്നവരും ചെയ്യാന്‍ പോകുന്നവരും മുന്‍പ 
റഞ്ഞ ദോഷങ്ങളില്‍ നിന്ന്‌ രക്ഷപെട്ടിട്ടില്ല. രക്ഷ 
പെടുന്നില്ല, രക്ഷപെടുകയുമില്ല. 


യഥാര്‍ഥ പഞ്ചായതനപൂജ 


ചോദ്യം:- ഏതെങ്കിലും തരത്തിലുള്ള വിഗ്ര 
ഹാരാധന ചെയ്കയോ ചെയ്യിക്കയോ പാടി 
ലല്ലോ? എന്നാല്‍ ഈ ആര്യാവര്‍ത്തത്തില്‍ 
പഞ്ചദേവപുജ എന്ന പ്രയോഗം പ്രാചീനകാലം 
മുതല്‍ പരമ്പരയാ കേട്ടുവരുന്നു. ശിവന്‍, 
വിഷ്ണു, അംബിക, ഗണപതി, സുര്യന്‍ എന്നി 
വരുടെ വിഗ്രഹമുണ്ടാക്കി പൂുജിക്കുകയെന്ന 
പഞ്ചായതനപൂജ അല്ലേ ഇത്‌? 


ഉത്തരം:- ഒരു തരത്തിലുമുള്ള വിഗ്രഹാരാധന 
ചെയ്തുകൂടാ. എന്നാല്‍ വിഗ്രഹതുല്യം മൂര്‍ത്തി 
മാന്മാരായ, ഇനി പറയുന്നവരുടെ പൂജ അഥവാ 
സത്കാരം ചെയ്യണം. പഞ്ചദേവപൂജ അല്ലെങ്കില്‍ 
പഞ്ചായതനപൂജ വളരെ നല്ല അര്‍ഥമുള്ള പദമാ 
ണ്‌. എന്നാല്‍ വിദ്യാഹീനരായ മൂഡഃന്മാര്‍ 
അതിന്റെ നല്ല അര്‍ഥത്തെ തൃജിച്ച്‌ നികൃഷ്ടമായ 
അര്‍ഥത്തെ സ്വീകരിച്ചു. ഇക്കാലത്ത്‌ ശിവാദിപ 
ഞ്ചദേവന്മാരുടെ വിധ്രഹപൂജയായി മാറിയിരി 
ക്കുന്ന അതിന്റെ ഖണ്ഡനം ഇപ്പോള്‍ ചെയ്തതേ 
ഉള്ളൂ. എന്നാല്‍ വേദോക്തവും വേദാനുകൂലോ 
ക്തവുമായ യഥാര്‍ഥ പഞ്ചായതന ദേവപൂജയും 
വിഗ്രഹപൂജയും എന്താണെന്നു കേള്‍ക്കുക: 


1. മാനോ വധിഃ പിതരം മോത മാതരമ്‌ (യ 





89. യജ്ജു 16-15 

90 ഇതില്‍ രണ്ടു മ്ര്തഭാഗങ്ങള്‍ അടങ്ങുന്നു. 
ആചാര്യ ഉപനയമാനോ എന്നത്‌ അഥവാ 1. 5.3 
ര്രഹ്മചാരിണ മിച്ചതേ എന്നത്‌ 15.17. പേജ്‌ 411 ലും 
ഈ ഉദ്ധരണമുണ്ട്‌. 

91. അതിഥിര്‍ഗൃഹാനാഗച്ചേത്‌ (15.13.11) 

92. ജുഗ്വേദം 8.69. 8. 

83. തൈത്തിരീയോപനിഷത്വല്ലി 1. അനുവാകം 1. 

94 ശതപഥം പ്രപാഠക്രക്രമത്തില്‍ 14 5.7.10. 
അധ്യായ്രകമത്തില്‍ 14.6.9.10. 


ചന്ദനവും അക്ഷതവും മറ്റും ജലം, മണ്ണു ഏന്നിവ 
242 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





ജൂ) 25? 

2. ആചാര്യ ഉപനയമാനോ ബ്രഹ്മചാരിണമി 
ച്ചതേ 0" 

3, അതിഥിര്‍ ഗൃഹാനുപ ഗച്ചേത്0 *' (അഥര്‍വം) 


4. അര്‍ചത പ്രാര്‍ചത പ്രിയമേധാസോ അര്‍ച 
ത: (ഗ്വേദം) 


ട. ത്വമേവ പ്രത്യക്ഷം പ്രഹ്മാസി ത്വാമേവ 
പ്രത്യക്ഷം പ്രഹ്മവദിഷ്യാമി. (തൈത്തിരീയ ഉപ 
നിഷത്ത്‌) 0 *? 

6. കതമ ഏകോദേവ ഇതി സ പ്രഹ്മ 
ത്വദിത്യാചക്ഷതേ॥ ”* 


7. മാത്ൃദോവോഭവ പിത്യദോവോ ഭവ 
ആചാര്യ ദേവോ ഭവ അതിഥിര്‍ദേവോ ഭവഃ 
(തൈത്തിരീയോപനി)ഷത്‌॥ 


8. പിതൃഭിര്രരാത്യഭിശ്ചൈതാഃ പതിഭിരര്‍ദേവ 
രൈസ്തഥാ പൂജ്യാ ഭൂഷയിതവ്യാശ്ച ബഹുക 
ല്യാണമിപ്സുഭി£ഇള "* 

9. പുജ്യോ ഹി ദേവവത്‌ പതിഃ (മനുസ്മ്ൃ 
തില 

1. മൂര്‍ത്തിമതിയും പൂജനീയയുമായ ദേവത 
അമ്മയാണ്‌. സന്താനങ്ങള്‍ ശരീര, മന, ധനങ്ങ 
ളാല്‍ സേവനം ചെയ്ത്‌ അമ്മയെ സന്തുഷ്ടയാ 
ക്കണം. ഹിംസ അഥവാ പീഡനം ഒരിക്കലും 
ചെയ്യരുത്‌. 

2. സത്കാരയോഗ്യനായ രണ്ടാമത്തെ ദേവന്‍ 
അച്ഛനാണ്‌. അച്ഛനേയും അമ്മയേപ്പോലെ ശുശ്രൂ 
ഷിക്കണം. 

3. മൂന്നാമത്‌ വിദ്യ നല്‍കുന്ന ആചാര്യനാണ്‌. 
അദ്ദേഹത്തേയും ശരീര-മന-ധനങ്ങളാല്‍ സേവി 
ക്കണം. 


4. നാലാമത്തെ ദേവന്‍ അതിഥിയാണ്‌ 
വിദ്വാനും ധാര്‍മികനും നിഷ്കപടനും, എല്ലാവ 
രുടേയും ഉന്നതി ആഗ്രഹിക്കുന്നയാളും എല്ലായി 
ടത്തും സഞ്ചരിച്ച്‌ സത്യോപദേശം ചെയ്ത്‌ ആളു 
കള്‍ക്ക്‌ സൌഖ്യം നലകുന്നയാളുമായ അതിഥിയെ 
സത്കാരപൂര്‍വം സേവിക്കണം. 


5. സ്ത്രീയ്ക്ക്‌ സ്വഭര്‍ത്താവും പുരുഷനു സ്വഭാ 





95, തൈത്തിരീയോപനിഷത്ത്‌ വല്ലി--അനു-1. 

96 മനുസ്മൃതി 3/55 

97. മനുസ്മൃതി 5/144 ല്‍ ഉപചര്യഃ സ്ര്രിയാ 
സാധ്വ്യാസതതം ദേവവത്‌ പതിഃ എന്നുണ്ട്‌ 


ര്യയും പൂുജ്യരാണ്‌. ഈ അഞ്ച്‌ മൂര്‍ത്തിമാന്മാരായ 
ദേവകളുടെയും സംഗത്താല്‍ മനുഷ്യദേഹത്തിന്റെ 
ഉത്പത്തി, പാലനം സതൃശിക്ഷണം, വിദ്യ, 
സത്യ്യോപദേശം എന്നിവ പ്രാപ്തമാകുന്നു. ഇവ 
യാണ്‌ ഈശ്വരപ്രാപ്തിക്കുള്ള സോപാനങ്ങള്‍. 
ഇവരെ ശുശ്രൂഷിക്കാതെ ശിലാദിവിഗ്രഹങ്ങളെ 
പൂജിക്കുന്നവര്‍ വലിയ വേദവിരോധികളാണ്‌. 


ചോദ്യം:- മാതാപിതാക്കന്മാരെയും മറ്റും 
സേവിക്കുന്നതിനോടൊപ്പം വിഗ്രഹാരാധനയും 
ചെയ്യുന്നതുകൊണ്ട്‌ ദോഷമൊന്നും ഇല്ലല്ലോ. 


ഉത്തരം:- ശിലാദിവിഗ്രഹങ്ങളുടെ പൂജ 
സര്‍വഥാ ത്ൃജിക്കയും അമ്മയേപ്പോലുള്ള മൂര്‍ത്ത 
രൂപങ്ങളെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതിലാണ്‌ 
എല്ലാവിധ മംഗളവും ഉളളത്‌. സാക്ഷാല്‍ മാതാവ്‌ 
മുതലായ പ്രത്യക്ഷ സുഖദായക ദേവകളെ 
വെടിഞ്ഞ്‌ ദേവകളല്ലാത്ത ശിലാദിവിഗ്രഹങ്ങളുടെ 
മുമ്പില്‍ തലതല്ലുന്നത്‌ വലിയ അനര്‍ഥ കാരണ 
മാണ്‌. 

മാതാപിതാക്കന്മാരുടെ മുമ്പില്‍ നൈവേദ്യമോ 
ഉപഹാരങ്ങളോ സമര്‍പ്പിച്ചാല്‍ അവരത്‌ സ്വീകരി 
ക്കുകയും ഭക്ഷിക്കുകയും ചെയ്യും. അപ്പോള്‍ തങ്ങ 
ളുടെ വയറ്റിപ്പിഴപ്പു മുട്ടും അതിനാല്‍ ശിലാവിഗ്ര 
ഹങ്ങള്‍ ഉണ്ടാക്കി അതിനുമുമ്പില്‍ നൈവേദ്യം 
എഴുന്നെള്ളിച്ച്‌, മണിയടിച്ച്‌, ഇണ്ടിണ്ടം കൊട്ടിയും 
പുമ്പ്ദം വിളിച്ചും ശംഖ ഈതിയും കോലാഹല 
മുണ്ടാക്കി ക്രൈരക്രിയകാട്ടിയും നീ തള്ളവിരല്‍ 
ഗ്രഹിക്ക, ഭോജനപദാര്‍ഥങ്ങളാകട്ടെ ഞാനും 
ഗ്രഹിക്കാം. (ത്വമങ്ഗുഷ്ഠം ഗൃഹാണ, ഭോജനം 
പദാര്‍ഥം വാ ഹം ഗ്രഹീയാമി) എന്നിങ്ങനെ ഒരു 
വന്‍ മറ്റൊരുവനെ വഞ്ചിച്ചോ കാപട്യത്തിലോ 
അവന്റെ മുമ്പില്‍ നിന്ന്‌ എല്ലാം എടുത്തുകൊണ്ടു 
പോയി. അനുഭവിക്കുന്നതുപോലെ അപഹരണ 
മാണ്‌ ഈ പൂജാരികള്‍ അഥവാ പൂജ എന്ന 
സത്കര്‍മമത്തിന്റെ ശ്രതുക്കള്‍ "” ചെയ്യുന്നത്‌. ഈ 
മൂഡഃന്മാര്‍ ആഡംബരപൂര്‍വ്വം ശിലാവിഗ്രഹങ്ങളെ 
വളരെ ഭംഗിയായി മോടിപിടിപ്പിച്ച്‌, സ്വയം കൊള്ള 
ക്കാരെപ്പോലെ വേഷം മാറി പാവപ്പെട്ട ബുദ്ധി 
ഹീനരായ അനാഥരുടെ ചെലവില്‍ ധൂര്‍ത്തടിച്ച്‌ 
സുഖിക്കുന്നു. ധാര്‍മികനായ ഏതെങ്കിലും രാജാ 
വുണ്ടായിരുന്നെങ്കില്‍ ഈ ശിലാപ്രിയന്മാരെ കല്ലു 
ടയ്ക്കാനോ, കൊത്താനോ, വീടു കെട്ടാനോ വിട്ട്‌ 
ഉണ്ണാനും ഉടുക്കാനും കൊടുത്ത്‌ കാലക്ഷേപം 
കഴിപ്പിച്ചേനെ. 





98. പൂജാ 4- അരി - പൂജാരി. അരി - ശത്രു 


243 





[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ചോദ്യം:- സ്ര്രീകളുടേയും മറ്റും പ്രതിമ 
കാണുമ്പോള്‍ കാമോത്പത്തിയുണ്ടാവും 
പോലെ വീതരാഗനും ശാന്തചിത്തനുമായ 
പ്രതിമ കാണുമ്പോള്‍ വിരക്തിയും ശാന്തിയും 
ഉണ്ടാവുകയില്ലേഃ 

ഉത്തരം:- ഉണ്ടാവാന്‍ തരമില്ല. ആ വിഗ്രഹ 
ത്തിന്റെ ജഡത്വ ധര്‍മം ആത്മാവില്‍ വരികയാല്‍ 
വിവേചനാ ശക്തി കുറയും, വിവേകമില്ലാതെ വിര 
ക്തിയോ, വിരക്തിയില്ലാതെ വിജ്ഞാനമോ, 
വിജ്ഞാനമില്ലാതെ ശാന്തിയോ ഉണ്ടാവുകയില്ല. 
കുറച്ചു വല്ലതും ഉണ്ടാകുന്നുവെങ്കില്‍ അത്‌ 
സംസര്‍ഗം, ഉപദേശശശരവണം, ഇതിഹാസാദിക 
ളുടെ പഠനം എന്നിവയില്‍ നിന്ന്‌ ഉണ്ടാകുന്നതാ 
ണ്‌. ഗുണ ദോഷങ്ങ ളേവയെന്നറിയാത്തവന്റെ 
പ്രതിമ കാണുന്നതുകൊണ്ട്‌ പ്രീതിയുണ്ടാവുകയി 
ല്ല, പ്രീതിയുടെ കാരണം ഗുണദോഷജ്ഞാനമാ 
ണ്‌. 


ഇപ്രകാരമുള്ള വിധ്രഹാരാധന മുതലായ 
ചീത്തകാരണങ്ങളാല്‍ മാത്രമാണ്‌ ആര്യവര്‍ത്ത 
ത്തില്‍ കൊള്ളരുതാത്ത പൂജാരികള്‍ ഭിക്ഷുക്കള്‍, 
മുതലായ അലസരും പുരുഷാര്‍ത്ഥ രഹിതരുമായ 
കോടിക്കണക്കിനു മനുഷ്യരുണ്ടായത്‌. ലോക 
മെങ്ങും ഇവര്‍ മൂുഡഃത പരത്തി, കളവും ചതിവും 
വളരെ വ്യാപിച്ചു. 

ചോദ്യം:- കാശിയില്‍ വച്ച്‌ അറംഗസിബ്‌ 
ച്രകവര്‍ത്തിയെ ലാടരഭൈരവന്മാര്‍ വലിയ അത്ഭു 
തങ്ങള്‍ കാണിച്ചതാണ്‌. മുസല്‍മാന്മാര്‍ അവരെ 
തകര്‍ക്കുവാന്‍ ചെന്നപ്പോള്‍, അവരുടെ നേര്‍ക്ക്‌ 
പീരങ്കിയുണ്ട വര്‍ഷിച്ചു. അപ്പോള്‍ വലിയ വണ്ടു 
കള്‍ പറന്നു വന്ന്‌ സൈന്യത്തെ കുത്തിത്തുര 
ത്തി. 

ഉത്തരം:- ഇത്‌ കല്ലിന്റെ അത്ഭുത്രപകടനമല്ല. 
അവിടെ വണ്ടിന്‍കൂട്‌ ഉണ്ടായിരുന്നിരിക്കാം. അവ 
സ്വഭാവേന ക്രൂരരാണ്‌. അവയെ ആരെങ്കിലും ഇള 
ക്കി വിട്ടാല്‍ കുത്താന്‍ വരും. ക്ഷീരധാരയുടെ 
അത്ഭുതം പൂജാരിയുടെ തമാശയാണ്‌. 


ചോദ്യം: നോക്കു! മ്േച്ചര്‍ക്ക്‌ ദര്‍ശനം നല്കാ 
തിരിക്കുവാന്‍ വേണ്ടി മഹാദേവന്‍ ഒരു കിണ 
റ്റിലും വേണീമാധന്‍ ഒരു (്ബാഹ്മണ ഗൃഹ 
ത്തിലും ചെന്ന്‌ ഒളിച്ചിരുന്നു. ഇതും അത്ഭുത 
മല്ലേ? 

ഉത്തരം:- കൊള്ളാം. കാലഭൈരവനും ലാടഭൈ 
രവനും മറ്റു ഭൂതപ്രേതങ്ങളും ഗരുഡഗണവും 
കാവല്‍ക്കാരായിരിക്കെ മുസല്‍മാന്മാരെ 


244 


എതിര്‍ത്ത്‌ ഓടിക്കാത്തതെന്ത്‌? മഹാദേവന്‍ 
വിഷ്ണു എന്നിവരുടെ പുരാണങ്ങളില്‍ ത്രിപുരാ 
സുരനേപ്പോലുള്ള ഭയങ്കര ദുഷ്ടന്മാരെ ഭസ്മമാ 
ക്കിക്കളഞ്ഞെന്നു കഥയുള്ള പ്പോള്‍ മുസല്‍മാ 
ന്മാരെ എന്തുകൊണ്ട്‌ ഭസ്മമാക്കിയില്ല? പാവം 
കല്ലിന്‌ യുദ്ധം ചെയ്യാനോ ചെയ്യിക്കാനോ കഴി 
യുകയില്ലെന്ന്‌ ഇതില്‍നിന്നു സിദ്ധിക്കുന്നു. മുസ്ലീ 
ങ്ങള്‍ ക്ഷ്രേതങ്ങളും വിഗ്രഹങ്ങളും തകര്‍ത്തുടച്ച്‌ 
പാഞ്ഞുകയറി കാശിയ്ക്കു സമീപം വന്നപ്പോള്‍ 
പൂജാരികള്‍ കല്‍ലിംഗമെടുത്ത്‌ കിണറ്റിലിട്ട്‌ 
വേണീമാധവനെ ഡ്രാഹ്മണഗൃഹത്തില്‍ ഒളിപ്പിച്ച 
താണ്‌. കാലഭൈരവനെ ഭയപ്പെട്ട യമദൂതര്‍ കാശി 
യില്‍ കയറുകയില്ലെന്നും പ്രളയത്തില്‍ പോലും 
കാശിയെ നശിപ്പിക്കാനനുവദിക്കയില്ലെന്നും പറ 
യുന്നത്‌ നേരാണെങ്കില്‍ ക്ലേച്ഛഭടന്മാരെ ഭയപ്പെടു 
ത്താഞ്ഞതെന്താണ്‌? തങ്ങളുടെ യജമാനന്മാരുടെ 
ക്ഷ്രേതങ്ങളെ സംരക്ഷിക്കാതിരുന്നതെന്ത്‌ ? 
ഇതെല്ലാം പോപ്പുമായകളാണ്‌. 


ഗയാശ്രാദ്ധം 


ചോദ്യം:- ഗയയില്‍ ശ്രാദ്ധം ചെയ്താല്‍ പിത്യ 
ക്കള്‍ പാപമുക്തരായി, അവിടുത്തെ ശ്രാദ്ധ 
ത്തിന്റെ പുണൃ പ്രഭാവത്താല്‍ സ്വര്‍ഗത്തില്‍ 
പോകുമെന്നതും, പിത്യക്കള്‍ കൈനീട്ടി ബലി 
പിണ്ഡം സ്വീകരിക്കുമെന്നതും ശരിയാണ്‌. 
ഇതും കള്ളമാണോ? 

ഉത്തരം:- തീര്‍ത്തും കള്ളം. അവിടെ പിണ്ഡം 
വയ്ക്കുന്നതില്‍ ഇത്രയും മഹത്വമുണ്ടെങ്കില്‍, 
പണ്ഡഥ “കള്‍ക്ക്‌ പിതൃസൌഈഖ്യത്തിനു വേണ്ടി 
നല്‍കുന്ന ലക്ഷക്കണക്കിനു രൂപ അവര്‍ ഗയയില്‍ 
വേശ്യാഗമനത്തിനും മറ്റും ചിലവഴിക്കുന്നതില്‍ 
വരുന്ന പാപം എന്തുകൊണ്ട്‌ തീരുന്നില്ല? ഇപ്പോള്‍ 
അവിടെയാരും കൈനീട്ടാറില്ല. പണ്ഡകളല്ലാതെ. 
ഏതോ സൂധ്തശാലി ഭൂമി കുഴിച്ച്‌ ഗുഹയുണ്ടാക്കി 
അതില്‍ ഒരുവനെ ഇരുത്തിയിരിക്കാം. കുഴിയില്‍ 
ദര്‍ഭവിരിച്ച്‌ പിണ്ഡം വച്ചത്‌ അയാള്‍ കൈനീട്ടി 
എടുത്തിരിക്കാം. അജ്ഞാനിയായ ധനവാനെ 
ഇങ്ങനെകൊള്ളയടിച്ചെങ്കില്‍ അതിലത്ഭുതമില്ല. 
അതുപോലെ വൈജനാഥനെ രാവണന്‍ 
കൊണ്ടുവന്നെന്ന കഥയും കള്ളമാണ്‌. 


ചോദ്യം:- നോക്കു! കല്ക്കത്തയില്‍ കാളി, 
കമാക്ഷി മുതലായ ദേവികളെ ലക്ഷക്കണക്കി 





99. പണ്ഡ -- പൂജാരി. പണ്ഡിറ്റ്‌ എന്നതിന്റെ 
ചുരുക്കമാണിത്‌. ര്രാഹ്മണനെ വിളിക്കുന്ന 
പേരാണ്‌ പണ്ഡിറ്റ്‌. 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





നാളുകള്‍ പൂജിക്കുന്നു. ഇത്‌ വലിയ മഹിമ 
യല്ലേ? 

ഉത്തരം:- ഒന്നുമില്ല. ഈ അന്ധന്മാര്‍ ആട്ടിന്‍പ 
ററത്തേപ്പോലെ ഒന്നിനുപിമ്പേ ഒന്നെന്നവണ്ണം 
പോകുന്നതേയുള്ളൂ. കിണറ്റില്‍ വീണാലും വക 
വയ്ക്കുകയില്ല. അതുപോലെ ഒരു അജ്ഞാനി 
യുടെ പിമ്പേ പോകുന്ന മറ്റുള്ളവരും വിഗ്രഹാരാ 
ധനയാകുന്ന ഗര്‍ത്തത്തില്‍പെട്ട്‌ വളരെക്കാലം 
ദുഃഖം അനുഭവിക്കുന്നു. 

ചോദ്യം:- പോകട്ടെ. അതെന്തുമാകട്ടെ. 
എന്നാല്‍ ജഗന്നാഥത്ത്‌ പ്രത്യക്ഷമായ മഹിമകള്‍ 
പലതുമുണ്ടല്ലോ. ഒരു പ്രതിഷ്ഠമാറ്റി പ്രതിഷ്ഠി 
ക്കുമ്പോള്‍, ചന്ദനത്തടി കടവില്‍ സമുദ്രത്തില്‍ 
നിന്ന്‌ തനിയേ വന്നടിയും. അടുപ്പത്ത്‌ ഒന്നിനുമു 
കളില്‍ ഒന്നായി ഏഴു അണ്ടാവുകള്‍ വച്ചാല്‍ 
ഏറ്റവും മുകളില്‍ നിന്ന്‌ താഴേക്കാണ്‌ പാകമായി 
വരുന്നത്‌., ജഗന്നാഥത്തിലെ പ്രസാദം ഭക്ഷിക്കാ 
ത്തവര്‍ കുഷ്ഠ രോഗികളായിത്തീരുന്നു. രഥം 
തനിയേ ഉരുളുന്നു. പാപികള്‍ക്ക്‌ ദര്‍ശനം ലഭി 
ക്കുന്നില്ല. ഇന്ദ്രദമനത്തിന്റെ ഭരണകാലത്ത്‌ ദേവ 
കള്‍ പണിതതാണ്‌ ഈ ക്ഷ്രേതം. പുനഃപ്രതിഷ്ഠ 
ക്കാലത്ത്‌ ഒരു രാജാവും ഒരു പണ്ഡയും ഒരു 
തമ്പനും മരിക്കുന്നു. ഈ മഹത്വങ്ങളെല്ലാം പൊളി 
യാണെന്നു പറയാന്‍ നിങ്ങള്‍ക്കാവില്ല. 


ഉത്തരം:- പ്രന്തണ്ടു വര്‍ഷം ജഗന്നാഥത്തിലെ 
പൂജാരിയായിരുന്ന ഒരാള്‍ വിരക്തനായി മഥുര 
യില്‍ വന്നിരുന്നു. 2 ” അദ്ദേഹത്തെ കണ്ട്‌ ഇക്കാ 
ര്യങ്ങളെപ്പറ്റി ചോദിച്ചു. എല്ലാം കുള്ളമാണെന്ന 
ദ്ദേഹം പറഞ്ഞു. ചിന്തിച്ചാല്‍ നിര്‍ണയിക്കാവു 
ന്നതിപ്രകാരമാണ്‌. പുനഃപ്രതിഷ്ഠനടക്കുമ്പോള്‍ 
ആരെങ്കിലും ഒരു ചന്ദനത്തടി വള്ളത്തില്‍ കയറ്റി 
സമുദ്രത്തില്‍ കൊണ്ടിടും. തിരയടിച്ച്‌ അത്‌ കര 
യ്ക്കടിയും. അതെടുത്ത്‌ ആശാരിമാര്‍ വിഗ്രഹമു 
ണ്ടാക്കും. അതുപോലെ തിടപ്പള്ളിയില്‍ മറ്റാര്‍ക്കും 
പ്രവേശനമില്ല, വാതില്‍ അടച്ചിട്ടിരിക്കും. ഭൂമിയില്‍ 
നാലു ചുറ്റും ആറടുപ്പുകളും മധ്യത്തില്‍ ച്രകാകൃു 
തിയില്‍ ഒരടുപ്പും ഉണ്ടാക്കും. അണ്ടാവുകളുടെെ "” 
അടിയില്‍ നെയ്യും മണ്ണും ചാരവും കുഴച്ചു പുരട്ടി 
ആറു അടുപ്പുകളില്‍ ചോറുണ്ടാക്കും. അവയുടെ 
പുറം കഴുകി നടുക്കെ അണ്ടാവില്‍ അപ്പോള്‍ അരി 





100. മഹര്‍ഷി അവിടെ പഠിക്കുന്ന കാലത്തെ 
സംഭവമായിരിക്കണം 

101. അണ്ടാവ്‌ വലിയ ചരുവത്തിന്‌ മധ്യകേരളത്തില്‍ 
പറയുന്ന പേര. ഹണ്ഡാ എന്ന്‌ മൂലപദം. 


യിടും. അതിനു മുകളില്‍ ആറ്‌ അണ്ടാവുകള്‍ 
വയ്ക്കും. ആറ്‌ അടുപ്പുകളുടെയും മുഖം ഇരുമ്പു 
പാളികൊണ്ട്‌ മൂടും. എന്നിട്ട്‌ തൊഴാന്‍ വല്ല ധനാ 
ഡദ്യനും വന്നിട്ടുണ്ടെങ്കില്‍ വിളിച്ചു കാണിക്കും. 
മുകളിലത്തെ അണ്ടാവുകളില്‍ നിന്ന്‌ ചോറും അടി 
യിലത്തെ അണ്ടാവില്‍ നിന്ന്‌ അരിയും എടുത്തു 
കാണിച്ചിട്ടു പറയും:-“ അണ്ടാവിന്‌ എന്തെങ്കിലും 
കാണിക്കയിടൂ"” “കുരുടനായ പുതുമടിശ്ലീലക്കാരന്‍' 
ഉടനെ കാണിക്ക വയ്ക്കും. ചിലര്‍ പ്രതിമാസ വഴി 
പാടും ഏര്‍പ്പാടാക്കും. 

ശൂര്രവ്യത്തികളായ താഴേക്കിടക്കാര്‍ ക്ഷേത്ര 
ത്തില്‍ നൈവേദ്യം കൊണ്ടുവരും. നൈവേദ്യം 
കഴിഞ്ഞതും അതവര്‍ എച്ചിലാക്കും. പിന്നീട്‌ 
അണ്ടാവിലെ ചോറ്‌ വിലയ്ക്കെടുക്കുന്നവര്‍ അതു 
വീട്ടിലെത്തിക്കും. ദീനരും ദരിദ്രരും സാധു-സം 
ന്യാസിമാരും ഗൃഹസ്ഥരും ശുദ്രരും അന്ത്യജരും 
എല്ലാം ഒന്നിച്ചിരുന്ന്‌ പന്തിഭോജനം നടത്തി പര 
സ്പരം ആഹാരം നലകിക്കഴിക്കുന്നു. ഒരു പന്തി 
എഴുന്നേറ്റാല്‍ അടുത്തതിന്‌ അതേ ഇലകളില്‍ 
വിളമ്പുന്നു. മഹാ അനാചാരം തന്നെ. വളരെപ്പേര്‍ 
അവിടെപച്ചെന്നാല്‍ എച്ചിലു തിന്നാതെ സ്വയം 
പാകം ചെയ്ത്‌ ഉണ്ണുന്നു. ആര്‍ക്കും കുഷ്ഠം വരാ 
റില്ല. ജഗന്നാഥപുരിയില്‍ത്തന്നെ പ്രസാദം കഴി 
ക്കാത്ത അനേകരുണ്ട്‌. അവര്‍ക്കാര്‍ക്കും കുഷ്ഠ 
രോഗമോ മറ്റോ വരുന്നില്ല. കൂടാതെ ജഗന്നാഥപു 
രിയില്‍ നിരവധി കുഷ്ഠരോഗികളുണ്ട്‌. നിത്യവും 
എച്ചിലു തിന്നിട്ടും അവരുടെ രോഗം മാറുന്നില്ല. 
ഈ ജഗന്നാഥത്തില്‍ വാമമാര്‍ഗികള്‍ ഒരു ഭൈര 
വീച്രര്രം ഉണ്ടാക്കിയിട്ടുണ്ട്‌. സുഭദ്ര ്രീകൃഷ്ണ 
ന്റേയും ബലരാമന്റെയും സഹോദരിയാണല്ല്ോ. 
രണ്ടു സഹോദരന്മാരുടെയും മധ്യത്തില്‍ ഭാര്യയു 
ടെയും അമ്മയുടേയും സ്ഥാനം നല്‍കി ഇരുത്തി 
യിരിക്കുന്നു. "” ഭൈരവീച്ചര്രമത്തിലായിരുന്നെ 
ങ്കില്‍ ഇങ്ങനെ വരില്ലായിരുന്നു൧ "* 


രഥത്തിന്റെ ച്രകത്തില്‍ ഉത്തോലകം ഘടിപ്പി 
ച്ചിട്ടുണ്ട്‌. അതു വലത്തോട്ടു തിരിച്ചാല്‍ രഥം ഉരു 





102. പ്രാചീന ഭാരതീയ രീതിയനുസരിച്ച്‌ യജ്ഞ 
കാര്യത്തിലൊഴികെ ഭാര്യയെ വാമഭാഗത്തും അല്ലാത്ത 
സ്ത്രീകളെ വലത്തും ഇരുത്തുകയാണ്‌ പതിവ്‌. 
ഇരുവരുടെയും മധ്യത്തില്‍ സുഭര്രയെ 
ഇരുത്തിയപ്പോള്‍ ഒരാളിന്റെ ഇടത്തും മറ്റേയാളിന്റെ 
വലത്തും ആയിപ്പോയി. അങ്ങനെ ഒരാളിന്റെ ഭാര്യ, 
മറ്റേയാളിന്റെ മാതാവ്‌ എന്നീ സ്ഥാനങ്ങള്‍ വന്നു 
ചേരുന്നു. 

103. ജഗന്നാഥത്തിലെ ഭോഗാത്മകങ്ങളായ പ്രതിമാ 
ശില്പങ്ങള്‍ ഇതു സ്ഥിരപ്പെടുത്തുന്നു. 


245 





യാ സത്യാര്‍ത്ഥ്രപകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ളും. രഥോത്സവമധ്യത്തിലെത്തുമ്പോള്‍ തിരിച്ചു 
കുറക്കും. അപ്പോള്‍ രഥം നില്‍ക്കും. പൂജാരികള്‍ 
വിളിച്ചുകൂവും:- “ദാനം ചെയ്യൂ. പുണ്യം ചെയ്യു. 
ജഗന്നാഥന്‍ പ്രസാദിച്ച്‌ രഥം നടത്തട്ടെ. നമ്മുടെ 
ധര്‍മ്മം വാഴട്ടെ”. കാണിക്ക തീരുന്നതുവരെ ഈ 
വിളിച്ചുകൂവല്‍ തുടരും. തീരാറാകുമ്പോള്‍ ഒരു 
ര്രജവാസി നല്ല വസ്ത്രങ്ങളണിഞ്ഞ്‌ പൊന്നാട 
പുതച്ച്‌ കൈകൂപ്പിനിന്ന്‌ പ്രാര്‍ത്ഥിക്കും:- “അല്ലയോ 
ജഗന്നാഥസ്വാമീ! അവിടുന്നു ദയവായി രഥം നട 
ത്തിച്ചാലും. ഞങ്ങളുടെ ധര്‍മത്തെ രക്ഷിക്കണേ!” 
ഇങ്ങനെ പ്രാര്‍ഥിച്ച്‌ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട്‌ 
രഥത്തിലേറുന്നു. അപ്പോള്‍ ഉത്തോലകം വല 
ത്തോട്ടു തിരിക്കും. ജയജയ ശബ്ദം മുഴക്കി ആയി 
രക്കണക്കിനാളുകള്‍ കയറുവലിക്കുമ്പോള്‍ രഥം 
ഉരുളുന്നു. 

വളരെയധികം ആളുകള്‍ തൊഴാന്‍ വരുന്ന ഈ 
വലിയ ക്ഷ്രേതത്തില്‍ സര്‍വ്രത ഇരുട്ടാണ്‌. 
പകല്‍പോലും വിളക്കുകത്തിച്ചാലേ കാഴ്ചകിട്ടൂ. 
വിഗ്രഹത്തിന്‌ ഇരുവശത്തുനിന്നും വലിച്ചിടാവുന്ന 
മറശീല പിടിപ്പിച്ചിട്ടുണ്ട്‌. പണ്ഡകളും പൂജാരി 
കളും അകത്തുനില്‍ക്കും. ഒരു വശത്തു നിലക്കുന്ന 
പണ്ഡ ചരടുവലിക്കുമ്പോള്‍ മറശീല വലിയും. 
വിഗ്രഹം അപ്രത്യക്ഷമാകും. ഉടനേ അവര്‍ വിളിച്ചു 
പറയും:-“കാണിക്കയിടൂ. നിങ്ങളുടെ പാപമൊഴി 
യും. അപ്പോള്‍ ദര്‍ശനം കിട്ടും. വേഗമാകട്ടെ” 
പാവപ്പെട്ട ശുദ്ധാത്മാക്കളെ ഈ സൂര്രശാലികള്‍ 
കൊള്ളയടിക്കും. അപ്പോള്‍ വീണ്ടും ചരടു വലി 
ക്കും. മറശീല മാറും. വിഗ്രഹം കാണാറാകും. ജയ 
ജയ പറഞ്ഞ്‌ ഇരുട്ടടിയേറ്റ്‌ തിരസ്കൃതരായ അവര്‍ 
പോകുകയും ചെയ്യും. 


ഇന്ദ്രദമനന്റെ വംശക്കാര്‍ ഇപ്പോഴും കല്‍ക്കത്ത 
യിലുണ്ട്‌. ദേവ്യുപാസകനും ധനാഡ്്യനുമായ രാജാ 
വായിരുന്ന അദ്ദേഹം ലക്ഷക്കണക്കിനു രൂപ ചെല 
വഴിച്ച്‌ ക്ഷ്രേതം പണിയിച്ചു. ആര്യാവര്‍ത്തത്തിലെ 
ജനങ്ങള്‍ക്ക്‌ പണി ചെയ്താല്‍ ഭക്ഷണമെങ്കിലും 
കിട്ടട്ടെയെന്നു കരുതിയാണ്‌ ഇതു ചെയ്തത്‌. 
പക്ഷേ മൂഡഃന്മാരുണ്ടോ വിടുന്നു. ദേവന്മാര്‍ എന്നു 
പറയുന്നത്‌ ക്ഷ്രേതം പണിത ശില്പികള്‍ തന്നെ 
യാണ്‌. രാജാവും പൂജാരിയും തച്ചനും അപ്പോള്‍ 
മരിക്കുന്നില്ല, അവരാണവിടുത്തെ പ്രധാനികള്‍. 
അവരുടെ അനുവാദത്തോടുകൂടി പുനഃപ്ര 
തിഷ്ഠാസമയത്ത്‌ ഹാജരുള്ള ചെറിയവര്‍ക്ക്‌ ദുഃഖം 
നലകിക്കാണും. അവരെല്ലാം തത്സമയം ഹാജരാ 
യിരിക്കും. വിഗ്രഹത്തിനകം പൊള്ളയായിട്ടാണ്‌ 
പണിയുന്നത്‌. അതിനുള്ളില്‍ ഒരു സ്വര്‍ണച്ചെപ്പില്‍ 


സാള്രഗാമം വയ്ക്കുന്നു. അതു കഴുകി ദിവസവും 
ചരണാമൃതം ഉണ്ടാക്കുന്നു. തലേന്നു രാര്തി 
അതില്‍ വിഷം പുരട്ടി വച്ചുകാണും. പിറ്റേന്ന്‌ 
അതു കഴുകിക്കൊടുത്തപ്പോള്‍ അവര്‍ മൂവരും മരി 
ച്ചിരിക്കാം. ഇങ്ങനെയാണ്‌ ചത്തതെങ്കിലും വയ 
ററുപ്പിഴപ്പുകാരായ പണ്ഡകള്‍. ജഗന്നാഥന്‍ ശരീരം 
മാറ്റിയ അവസരത്തില്‍ ഇവരെ മൂവരെയും കൂടെ 
ക്കൊണ്ടുപോയി എന്നു പറഞ്ഞുപരത്തി. അന്യന്റെ 
ധനം കൈക്കലാക്കാന്‍ ഇങ്ങനെ പലതും ചെയ്തു 
വയ്ക്കാറുണ്ട്‌. 
രാമേശ്വരത്തിലെ ലിങ്ഗമഹത്വം 


ചോദ്യം:- രാമേശ്ചരത്തില്‍ ഗംഗോത്രിയിലെ 
ജലം കൊണ്ട്‌ അഭിഷേകം ചെയ്യുമ്പോള്‍ ശിവ 
ലിംഗം വലുതാകുന്നുണ്ട്‌. ഇതും കള്ളമോ? 

ഉത്തരം:- കള്ളം. ആ ക്ഷ്രേതത്തിലും പകല്‍ 
ഇരുട്ടാണ്‌. രാപകല്‍ വിളക്കു വേണം. ജലധാര 
ഒഴുക്കുമ്പോള്‍ ജലത്തില്‍ വിളക്കിന്റെ ജ്വാല പ്രതി 
ബിംബിക്കും. അല്ലാതൊന്നുമില്ല. കല്ല്‌! ചുരുങ്ങു 
കയോ വളരുകയോ ഇല്ല. എത്രയോ അത്രതന്നെ 
യായിരിക്കും. ഇതെല്ലാം കാട്ടിക്കൂട്ടി പാവങ്ങളെ 
കൊള്ളയടിക്കുന്നു! 

ചോദ്യം:- രാമേശ്വരം ശ്രീരാമന്‍ പ്രതിഷ്ഠി 
ച്ചതാണ്‌. വിധ്രഹാരാധന വേദവിരുദ്ധമാണെ 
ങ്കില്‍ ശ്രീരാമന്‍ എങ്ങനെ വിഗ്രഹം പ്രതി 
ഷ്ഠിക്കും? വാല്മീകി അതെങ്ങനെ രാമായണ 
ത്തിലെഴുതും? 

ഉത്തരം:- ശ്രീരാമന്റെ കാലത്ത്‌ ആ ക്ഷേത്രമോ 
ലിങ്‌ ഗമോ ഉണ്ടായിരുന്നതേയില്ലു. എന്നാല്‍ 
ദാക്ഷിണാത്യനായ രാമന്‍ എന്ന രാജാവ്‌ ആ അമ്പ 
ലമുണ്ടാക്കി രാമേശ്വരം എന്നു പേരിട്ടതു നേരാ 
ണ്‌. ശ്രീരാമന്‍ സീതയോടൊപ്പം, ഹനുമാന്റെയും 
മറ്റും കൂടെ ലങ്കയില്‍ നിന്നു പുറപ്പെട്ട ആകാശ 
മാര്‍ഗേണ വിമാനത്തില്‍ അയോധ്യയിലേക്കു 
പോന്നപ്പോള്‍ ശ്രീരാമന്‍ സീതയോട്‌ പറഞ്ഞു:- 

അര പൂര്‍വ മഹാദേവാഃ പ്രസാദമേകരോദ്ധിഭുഃ 
സേതു ബന്ധ ഇതിവിഖ്യാതമ്‌ (വാല്മീകി രാ. 
ലങ്കാ. കാ) * 


“സീതേ നിന്റെ വിയോഗത്താല്‍ വ്യാകുലരായ 
ഞങ്ങള്‍ ഇവിടെ തിരയവേ ഇവിടെ ചാതുര്‍മാസ്യ 
മനുഷ്ഠിച്ചു. ഈശ്വരോപാസനയും ധ്യാനവും 
ചെയ്തു. സര്‍വ്രത വിഭുവായ ദേവദേവന്‍ മഹാ 





104. സര്‍ഗം 123. ശ്ലോകം 22. അവിടെ സേതുബന്ധ 
ഇതിഖ്യാതമെന്നു പാഠം. 


2406 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പ്പകാശം 4൭ 





ദേവന്‍, പരമാത്മാവ്‌ കൃപചെയ്കയാല്‍ എല്ലാ 
സാമഗ്രികളും ഇവിടെനിന്നു ലഭിച്ചു. നോക്കു! 
അതുനിമിത്തമാണ്‌ സേതുബന്ധനം ചെയ്ത്‌ ലങ്ക 
യില്‍ വന്ന്‌ രാവണനെക്കൊന്ന്‌ നിന്നെകൊണ്ടുവ 
ന്നത്‌. ഇതിന്നപ്പുറം വാല്‍മീകി മറ്റൊന്നും എഴുതി 
യിട്ടില്ല. 

കാലിയാകാന്തനും ഡകോര്‍ജിയും 

ചോദ്യം:- കാലിയാകാന്തന്‍ പകിട്ടുള്ളോന്‍ 
സന്തിനേ ഹുക്കാ വലിപ്പിച്ചോന്‍. "”” ദക്ഷിണ 
ദേശത്ത്‌ കാലീയാകാന്തനെന്നൊരു മൂര്‍ത്തിയു 
ണ്ട്‌. ഇത്‌ ഇന്നും ഹുക്കാ "* വലിക്കുന്നു. വിഗ്ര 
ഹാരാധന കള്ളമാണെങ്കില്‍ ഈ മാഹാത്മ്യം 
കള്ളമാണല്ലോ? 

ഉത്തരം:-കള്ളം കള്ളം ഇതെല്ലാം പോപ്പുലീ 
ലയാണ്‌. ഈ വിഗ്രഹത്തിന്റെ വായ്‌ പൊള്ളയാ 
യിരിക്കണം. പിന്‍വശത്തുകൂടി ഭിത്തിവഴി 
അടുത്ത കെട്ടിടത്തിലേക്കു ഈ ദ്വാരം പോകു 
ന്നുണ്ടായിരിക്കും. ഹുക്കാ നിറച്ച്‌ വിരഹത്തിന്റെ 
വായുമായി ഘടിപ്പിച്ച്‌ പൂജാരി ഇറങ്ങിപ്പോകും. 
പുറകിലത്തെ കെട്ടിടത്തിലിരിക്കുന്നയാള്‍ അവി 
ടിരുന്ന്‌ കുഴലില്‍ക്കൂടി വലിക്കുമ്പോള്‍ ഹുക്കയില്‍ 
ഗുളുഗുളു ശബ്ദം കേള്‍ക്കും. വിധ്രഹത്തിഒ 
മൂക്കില്‍ക്കൂടിയും ദ്വാരം കാണും. പിന്നില്‍നിന്നും 
ഈതിക്കൊടുക്കുമ്പോള്‍ വായിലും മുക്കിലും കൂടി 
പുക വരുന്നതാവാം. അനേകം മുഡന്മാരോട്‌ 
പണം പിടുങ്ങി അവരെ ദരിദ്രരാക്കുവാന്‍ ഇത്തരം 
പണികള്‍ മതി. 


ചോദ്യം:- നോക്കു. ദ്വാരകയിലെ ഡകോര്‍ജി 
0" യുടെ വിഗ്രഹം ഒരു ഭക്തന്റെ കൂടെപോയി. 
കാല്‍പണമിട സ്വര്‍ണം അനേകം മന്ന്‌ ഭാരമുള്ള 





105. രങ്ഗ്‌ ഹൈ കാലിയാകാന്ത്‌ കോ ജിസ്നേ ഹുക്കാ 
പിലായസന്ത്‌ കോ. 

106. നാലുഭാഗങ്ങളുള്ള ഉപകരണമാണ്‌ ഹുക്ക. ഏറ്റവും 
അടിയില്‍ വെള്ളം നിറച്ച പിത്തളയോ മണ്ണോ 
കൊണ്ടുള്ള പാത്രം. അതിന്റെ മുകള്‍ഭാഗത്തുനിന്ന്‌ 
പുകവലിക്കാനുള്ള നീണ്ട കുഴല്‍, ആ പഠരതത്തിനടി 
വശംവരെ നീണ്ടു നില്‍ക്കുന്ന പുകക്കുഴല്‍. 
പുകക്കുഴലിന്റെ മുകളില്‍ ചിലം എന്നുപറയുന്ന 
പുകയിലെ നെരിപ്പോട്‌. നെരിപ്പോടില്‍ പുകയിലയിട്ട്‌ 
കരിക്കനല്‍ നിറയ്ക്കുന്നു. പുകവലിക്കാനുള്ള നീണ്ട 
കുഴലിലൂടെ വലിക്കുമ്പോള്‍ വെള്ളത്തിലൂടെ പുക 
വന്ന്‌ കുഴലിലൂടെ വലിക്കാരന്റെ വായിലെത്തുന്നു. 
ഇങ്ങനെ വലിക്കുമ്പോള്‍ ഗുളു ഗുളു ശബ്ദം 
പുറപ്പെടും. ഹുക്കുകള്‍ പലതരമുണ്ട്‌. 

107. ഡക്കോര്‍ എന്നത്‌ ഠക്കരഃ (വിഷ്ണു) എന്ന 
സംസ്കൃതശബ്ദത്തിന്റെ അപ്രഭംശമാണ്‌. ഠാക്കൂര്‍, 
ടാഗൂര്‍, ടാഗോര്‍ മുതലായവയും. 


വിഗ്രഹത്തിനു സമമായി തുങ്ങി. ഇവയും മാഹാ 
ത്മൃങ്ങളല്ലെന്നുണ്ടോ? 

ഉത്തരം:- അല്ല. ഭക്തന്‍ വിഗ്രഹം കട്ടുകൊണ്ടു 
പോയിരിക്കാം. കാല്‍പണമിട സ്വര്‍ണം വിഗ്രഹ 
ത്തിനു സമമായെന്നത്‌ ഏതോ കഞ്ചാവുകടയില്‍ 
വമ്പു പറഞ്ഞതാകാം. 


സോമനാഥക്ഷ്വരേതവും ഗസ്നിയും 


ചോദ്യം:- സോമനാഥവിഗ്രഹം നിലംതൊടാ 
തെയാണ്‌ നിന്നിരുന്നത്‌. ഇതൊരു മഹാത്ഭുതം 
തന്നെയായിരുന്നു. അതോ ഇതും മിഥ്യ 
യാണോ? 


ഉത്തരം:- മിഥ്യതന്നെ. ക്ഷ്രേതത്തില്‍ കീഴ്മേല്‍ 
കാന്തക്കല്ലുകള്‍ പിടിപ്പിച്ചിരുന്നു. അതിന്റെ 
ആകര്‍ഷണത്തില്‍ വിഗ്രഹം ആധാരമില്ലാതെ 
നിന്നതാണ്‌. മഹമ്മദ്‌ ഗസ്നി വന്ന്‌ യുദ്ധം ചെയ്‌ 
തപ്പോള്‍ ഈ ക്ഷ്രേതങ്ങളെല്ലാം തകര്‍ത്തു എന്ന 
അത്ഭുതമുണ്ടായി. പൂജാരികളും ഭക്തന്മാരും 
കഷ്ടാവസ്ഥയിലായി. ലക്ഷക്കണക്കിനു ഭടന്മാര്‍ 
പതിനായിരം ഭടന്മാരോട തോറ്റോടി. അപ്പോള്‍ 
പോപ്പന്മാരും പൂജാരികളും മഹാദേവ! ഈ ക്ലേച്ഛ 
ന്മാരെ കൊന്ന്‌ ഞങ്ങളെ രക്ഷിച്ചാലും എന്നപേ 
ക്ഷിച്ച്‌ പൂജയും, മുട്ടുപാടുകിടക്കലും, സ്തുതിയും, 
പ്രാര്‍ഥനയും നടത്തുകയായിരുന്നു. എന്നിട്ട സ്വശി 
ഷ്യന്മാരായ രാജാക്കന്മാരോട്‌ “അവിടുന്നു വിഷ 
മിക്കേണ്ട. മഹാദേവന്‍ ഭൈരവനേയോ വീരഭദ്ര 
നെയോ അയയ്ക്കും. അവര്‍ ക്ലേച്ഛന്മാരെ കൊല്ലു 
കയോ അന്ധരാക്കുകയോ ചെയ്യും. 
ഇപ്പോള്‍ത്തന്നെ നമ്മുടെ ദേവന്മാര്‍ പ്രത്യക്ഷരാ 
കും. എന്നുമാ്രമല്ല ഞങ്ങളെല്ലാ കാര്യങ്ങളും 
ഏറ്റെന്ന്‌ ഹനുമാനും, ദുര്‍ഗയും ഭൈരവനും സ്വപ്ന 
ത്തില്‍ അരുളിയിട്ടുണ്ട്‌. എന്നു പറഞ്ഞ്‌ സാന്ത്വന 
പ്പെടുത്തി. ആ ശുദ്ധന്മാരായ രാജാക്കന്മാരും 
ക്ഷത്രിയരും പോപ്പന്മാരുടെ പിത്തലാട്ടത്തില്‍പ്പെട്ട 
കേട്ടത്‌ വിശ്വസിച്ചിരുന്നു. 

എര്രയെങ്കിലും ജ്യോതിഷികള്‍ ഇപ്പോള്‍ 
ആക്രമിക്കാന്‍ പറ്റിയ മുഹൂര്‍ത്തമല്ല എന്നു പറ 
യും. അഷ്ടമത്തില്‍ ച്ര്ദ്രനുണ്ട്‌ എന്നൊരുത്തന്‍ 





108. മ്ശേച്ഛ സംജ്ഞയ്ക്ക്‌ മുസല്‍മാന്മാര്‍ എന്നര്‍ഥമില്ല. 
അവ്യക്തമായി പറയുന്നവര്‍ എന്നാണര്‍ഥം. 
(മ്ലേച്ഛ അവ്യക്തേ ശബ്ദേ). കൂടാതെ ഗോമാംസ 
ഭക്ഷകോ യസ്തു ലോകബാഹ്യഞ്ചഭാഷതേ, 
സര്‍വാചാര വിഹീനോസൌഈ മ്മേച്ഛ ഇത്യഭിധീയതേ. 
ഗോമാംസ ഭക്ഷകരും, വിദേശഭാഷ സംസാരിക്കുന്ന 
വരും ആചാരഹീനരുമായവരാണ്‌ മ്ലേച്ഛര്‍. 
(അമരം പാരമേശ്വരി, കാണ്ഡം2. ശൂദ്രവര്‍ഗം 20) 


24 





യ സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്ഡന മണ്ഡനം 





പറയുമ്പോള്‍ യോഗിനി മുമ്പിലുണ്ടെന്നാകും 
രണ്ടാമന്‍. ഇങ്ങനെ പലതരം ചതികളിലകപ്പെട്ട്‌ 
രാജാക്കന്മാര്‍ പടയൊരുക്കാതിരുന്നു. മ്ലേച്ഛന്മാര്‍ഥ "" 
വന്നു വളഞ്ഞപ്പോള്‍ നില്ക്കക്കള്ളിയില്ലാതെ 
എല്ലാവരും ഓടി. എത്രയെങ്കിലും പോപ്പന്മാരെയും 
പൂജാരികളെയും ശിഷ്യന്മാരെയും പിടികൂടി പൂജാ 
രികള്‍ താണുവീണ്‌ അപേക്ഷിച്ചു. മൂന്നുകോടി 
രൂപാ തരാം. അമ്പലവും വിഗ്രഹവും തകര്‍ക്കാ 
തിരുന്നാല്‍ മതി. അപ്പോള്‍ മുസല്‍മാന്മാര്‍ 
പറഞ്ഞു:- ഞങ്ങള്‍ ബുത്പരസ്തരല്ല. "” ബുത്ശി 
കന്മാരാണ്‌. അതായത്‌ വിഗ്രഹസംരക്ഷകരല്ല. 
വിഗ്രഹ ഭഞ്ജകരാണ്‌. അവര്‍ അമ്പലം തകര്‍ത്തു 
കളഞ്ഞു. മേല്‍ക്കൂര തകര്‍ന്നു വീണപ്പോള്‍ കാന്ത 
ക്കല്ലും ഇളകി. വിശ്രഹം താഴെ വീണു. വിഗ്രഹ 
മുടച്ചപ്പോള്‍ പതിനെട്ടുകോടി രൂപയുടെ രത്ന 
ങ്ങള്‍ പുറത്തു വന്നത്രേ. പൂജാരികള്‍ക്കും പോപ്പ 
ന്മാര്‍ക്കും ചമ്മട്ടിയടി കിട്ടയപ്പോള്‍ കരച്ചില്‍ തുട 
ങ്ങി. ഖജനാവെവിടെയെന്നായി അക്രമികള്‍. അടി 
കൊണ്ടു പുളഞ്ഞപ്പോള്‍ കാട്ടിക്കൊടുത്തു. അവര്‍ 
അടിച്ചുപൊളിച്ച്‌ കൊള്ളചെയ്തു. പോപ്പ 
ന്മാരെയും ശിഷ്യന്മാരെയും അടികൊടുത്ത്‌ അടി 
മകളാക്കി ഗോതമ്പു പൊടിക്കുക, പുല്ലുപറിക്കു 
ക, മലമൂരധ്രാദികള്‍ കോരുക മുതലായ ജോലി 
കള്‍ നല്‍കി. തിന്നാന്‍ പൊരി കടലമാത്രം കൊടു 
ത്തു. കഷ്ടം തന്നെ. ശിലാപൂജ ചെയ്ത്‌ എന്തി 
നിങ്ങനെ നശിച്ചടിഞ്ഞു? എന്തുകൊണ്ട്‌ ഈശ്വര 
പൂജ ചെയ്തില്ല? ചെയ്തിരുന്നെങ്കില്‍ മ്ലേച്ഛന്മാ 
രുടെ പല്ലടിച്ചുകൊഴിച്ച്‌ ജയം നേടാമായിരുന്നു. 
എത്ര വിഗ്രഹങ്ങള്‍ പൂജിച്ചിരുന്നുവോ അത്രയും 
പോരാളികളെ പൂജിച്ചിരുന്നെങ്കില്‍ എത്ത വിജയ 
മുണ്ടായേനേ. പൂജാരികള്‍ ഈ ശിലകളെ 
ഇത്രയും പൂജിച്ചു. എങ്കിലും ഒരെണ്ണം പോലും 
എഴുന്നേറ്റ്‌ ശ്രതുവിന്റെ തലയ്ക്കടിച്ചില്ല. ശൂരവീ 
രന്മാരായ പുരുഷന്മാരെ വിഗ്രഹത്തിന്റെ 





109. ബുത്‌ എന്ന പദം “ബുദ്ധ' സംജ്ഞയുടെ 
അപ്രഭംശമാണ്‌. പാരസ (പേര്‍ഷ്യ) ദേശത്തു മുമ്പ്‌ 
ബുദ്ധപ്രതിമകൾ മാര്രമേ ഉണ്ടായിരുന്നുള്ളു എന്ന്‌ 
പണ്ഡിറ്റ്‌ ഭഗവദ്ദത്ത്‌, “ഭാരതീയ സംസ്കൃതീ 
കാ ബൃഹദ്‌ ഇതിഹാസത്തില്‍. 

110. ഉണ്ടിയല്‍ - ഹുണ്ടി - പണച്ചീട്ട്‌. ഒരു ബ്രാഹ്മണന്‍ 
നര്‍സീമഹതയുടെ അടുത്തു ചെന്ന്‌ ചെലവിനു പണം 
ചോദിച്ചു. നര്‍സീയുടെ പക്കല്‍ പണമില്ലായിരുന്നു. 
പകരം ശ്രീകൃഷ്ണന്റെ പേരില്‍ ഒരു ഉണ്ടിയല്‍ എഴുതി 
കൊടുത്തു. ര്രാഹ്മണര്‍ അത്‌ ശ്രീകൃഷ്ണവിഗ്രഹ 
ത്തിനു മുമ്പില്‍ സമര്‍പ്പിച്ചു. ഉടനെ തന്നെ അത്‌ പണ 
മായി മാറി എന്ന്‌ ഭക്തിവിജയം എന്ന മറാത്തി ഗ്രന്ഥ 
ത്തില്‍ ഉണ്ട്‌. 


സ്ഥാനത്തു പൂജിച്ചിരുന്നെങ്കില്‍ അവര്‍ ആശ്രി 
തരെ സഹായിക്കുകയും ശ്രതുക്കളെ അമര്‍ച്ച 
ചെയ്യുകയും ചെയ്യുമായിരുന്നു. 

ഉണ്ടിയല്‍ വ്യാപാരം 

ചോദ്യം:- ദ്വാരകയിലെ രണ്‍ഛോഡ്ജി, 
നര്‍സീമഹ്തായ്ക്ക്‌ ഉണ്ടിയല്‍ "” അയച്ച്‌ കടം 
വീട്ടിയ കഥയും കള്ളമാണോ?ഃ 


ഉത്തരം:- ഏതോ പണവ്യാപാരി പണം നല്‍കി 
യിരിക്കാം. (ശ്രീകൃഷ്ണന്‍ അയച്ചതാണെന്ന്‌ 
ആരോ കുള്ളപ്പേരു വച്ചതുമാകാം. 1914-ഠ0൦ സംവ 
ത്സരത്തില്‍ ഇംഗ്ലീഷുകാര്‍ അമ്പലങ്ങളും വിഗ്ര 
ഹങ്ങളും പീരങ്കിവച്ചു തകര്‍ത്ത പ്പോള്‍ ഈ 
മൂര്‍ത്തികള്‍ എവിടെ പോയിരുന്നു? എന്നാല്‍ 
ബാഘേറികള്‍ എത്ത വീരമായി പോരാടി ശ്ര്തു 
ക്കളെ നശിപ്പിച്ചു. "" വിഗ്രഹങ്ങള്‍ക്ക്‌ ഒരു ഈച്ച 
ക്കാല്‍ ഒടിക്കാന്‍ പോലും കഴിഞ്ഞില്ല. ര്രീകു 
ഷ്ണനെ പ്പോലെ ആരെങ്കിലും ഉണ്ടായിരുന്നെ 
ങ്കില്‍ ഇവരെ കെട്ടുകെട്ടിക്കുമായിരുന്നു. രക്ഷകന്‍ 
അടികൊണ്ടാല്‍ ആശ്രിതന്റെ കാര്യമെന്തു പറ 
യാന്‍? 


ജ്വാലാമുഖിയും ഹിംഗലാജും 


ചോദ്യം:- ജ്വാലാമുഖം പ്രതൃക്ഷദേവതയാ 
ണ്‌. സര്‍വവും ഭക്ഷിക്കുന്നു. പ്രസാദം തരു 
മ്പോള്‍ പകുതി ഭക്ഷിച്ച്‌ ബാക്കി പകുതി തരു 
ന്നു. മുഗള്‍ ച്രകവര്‍ത്തിമാര്‍ അതില്‍ തോടു 
വെട്ടി വെള്ളമൊഴിച്ചു നോക്കി. ഇരുമ്പുചടി 
കമഴ്ത്തി വച്ചും നോക്കി. എന്നിട്ടും ജ്വാല അണ 
ഞ്ഞില്ല, നിലച്ചുമില്ല. അതുപോലെ ഹിംഗലാ 
ജല ": പാതിരായ്ക്ക്‌ സവാരി ചെയ്ത്‌ പര്‍വത്തില്‍ 
പ്രത്യക്ഷപ്പെട്ട പര്‍വതത്തെ ഗര്‍ജ്ജിപ്പിക്കുന്നു. 
ച്ര്ദകൂപം (കിണര്‍) ഉറക്കെ കരയുന്നു. യോനീ 





111. വിക്രമസംവത്സരമാണിത്‌. ഇംഗ്ലീഷ്വര്‍ഷത്തേക്കാള്‍ 7 
വര്‍ഷം മുമ്പിലാണ്‌ വിക്രമസംവത്സരം. 1914 വിക്രമ 
സംവത്സരം 1857 ഏ.ഡി. യാണ്‌. ഒന്നാം സ്വാതന്ത്ര്യ 
സമരക്കാലം. മഹര്‍ഷി ഇതില്‍ പങ്കെടുത്തിരുന്നതായി 
രേഖകളുണ്ട്‌. 

112 ഉത്തരേന്ത്യയിലെ റിംവാശഹഡോള്‍ എന്ന 
പ്രദേശത്തെ ഒരു ഗ്രാമത്തിലാണ്‌ ഈ ആക്രമണം 
നടന്നത്‌. 1857-ലെ ഒന്നാം സ്വത്രത്രയയസമരത്തില്‍ ഈ 
പ്രദേശത്തെ ഒരു വര്‍ഗമായ ബഘേലുകള്‍ ഇംഗ്ലീഷു 
കാരോട്‌ ഏറ്റുമുട്ടി. ഇത്‌ അജ്മീറില്‍നിന്നു പ്രസിദ്ധീ 
കരിക്കുന്ന “പരോപകാരി” എന്ന മാസികയുടെ 1975 
സെപ്തംബര്‍ ലക്കത്തില്‍ പരസ്യം ചെയ്ത 'വിന്ധ്യാ 
ഭൂഭാഗ്മേം മഹര്‍ഷിദയാനന്ദ സരസ്വതീ കാ പരി്രമണ്‍ 
ഏവം വിശ്രാമ്‌"” എന്ന, ഗണേശ പ്രസാദ്‌ സാഹയുടെ 
ലേഖനത്തില്‍ പ്രതിപാദിച്ചിട്ടുണ്ട്‌. 


248 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





യന്ത്രത്തിലൂടെ കയറിയിറങ്ങിയാല്‍ 
പുനര്‍ജ്ജന്മം ഉണ്ടാവുകയില്ല. ഠുമര (കുന്നിക്കു 
രു) മാലയണിഞ്ഞാലേ പൂര്‍ണനായ മഹാത്മാ 
വാകു. ഹിംഗലാജില്‍ പോയി വരാത്തവന്‍ 
അര്‍ദ്ധമഹാത്മാവേയാകു. ഇതെല്ലാം അവിശ്ച 
സനീയമോ$ 


ഉത്തരം:- അവിശ്വസനീയം തന്നെ. പര്‍വൃത 
ത്തില്‍ നിന്ന്‌ തീജ്വാല പുറപ്പെടുന്നതാണ്‌ ജ്വാലാ 
മുഖി. എല്ലാം പൂജാരികളുടെ വിചിര്രകേളികളാ 
ണ്‌. കരണ്ടിയില്‍ നെയ്യൊഴിച്ച്‌ താളിക്കാന്‍വേണ്ടി 
ചൂടാക്കുമ്പോള്‍ അതില്‍ തീ പിടിക്കുന്നു. എടു 
ത്തുമാറ്റുകയോ ഈതുകയോ ചെയ്താല്‍ അതണ 
യും. കുറേ നെയ്യ്‌ എരിഞ്ഞു തീര്‍ന്നിരിക്കും. 
ബാക്കി ശേഷിക്കും. ഇതുപോലൊരു സംഭവമേ 
അവിടെയുള്ളൂ. അടുപ്പില്‍ എന്തിട്ടാലും കത്തിക്ക 
രിയും. വീട്ടിലോ കാട്ടിലോ തീ പിടിച്ചാല്‍ എല്ലാം 
വെന്തുപോകും. ഇതില്‍ എന്താണ്‌ വിശേഷമായു 
ള്ളത്‌? ഒരമ്പലവും കുണ്ഡവും അങ്ങുമിങ്ങും 
കുറേ ജലനിര്‍ഗമനികളും ഒഴികെ. 

ഹിംഗലാജില്‍ ഒരു സവാരിയുമില്ല. 2 "” ഉള്ളത്‌ 
പോപ്പന്മാരുടെയും പൂജാരികളുടെയും കളി മാത്ര 
മാണ്‌. വെള്ളവും ചെളിയും നിറഞ്ഞ ഒരു 
കുണ്ഡമുണ്ടാക്കി വച്ചിട്ടുണ്ട്‌. അതിനടിയില്‍ 
നിന്നു കുമിള വരും. അതു കാണുന്നതാണ്‌ സഫ 
ലയാത്രയെന്നു മുഡഃന്മാര്‍ ധരിക്കുന്നു. യോനീ 
യ്ര്രം ധനമപഹരിക്കാന്‍ ഉണ്ടാക്കിവച്ചതാണ്‌. 
കുന്നിമാലയുടെ കാര്യവും പോപ്പുകളിയാണ്‌. 
അതുകെട്ടിയാല്‍ മഹാത്മാവാകുമെങ്കില്‍ ഒരു മൃഗ 
ത്തിനെക്കൊണ്ട്‌ കുന്നിക്കുരുമാലയുടെ ചുമട്‌ ചുമ 
പ്പിച്ചാല്‍ അതും മഹാപുരുഷനാകുമോ? വലിയ 
ഉത്തമ പുരുഷാർത്ഥം കൊണ്ടേ മഹാപുരുഷനാ 
വൂ. 

അമൃതസരസും അമരനാഥവും മറ്റും 


ചോദ്യം:- അമൃത സരസിലെ കുളം നിറയെ 
അമ്ൃതമാണ്‌. പുളിഞ്ചിക്കായുടെ പകുതി മധു 
രമുള്ളതാണ്‌. റേവാല്‍സറില്‍ വള്ളങ്ങള്‍ 
തനിയെ അക്കരയിക്കരെ കടക്കുന്നു. അമരനാ 
ഥില്‍ ശിവലിംഗം തനിയെ ഉണ്ടാകുന്നു. ഹിമാ 
ലയത്തില്‍ ഇണപ്രാവുകള്‍ വന്ന്‌ ദര്‍ശനം 
നല്‍കി മടങ്ങുന്നു. ഇതെല്ലാം വിശ്വസിക്കാന്‍ 
പാടില്ലാത്തതാണോ? 





113. സിന്ധിലുള്ള ഒരു ദൂര്‍ഗാക്ഷ്രേതമാണ്‌ ഹിംഗലാജ്‌. 
ഇപ്പോഴിത്‌ പാകിസ്ഥാനിലാണ്‌. 

114. അമൃതസരസിലെ സ്വര്‍ണ മന്ദിരത്തിനു ചുറ്റുമുള്ള 
സരസാണിത്‌. 


ഉത്തരം:- അമൃതസരസ്‌ 0 "* എന്നത്‌ ആ കുള 
ത്തിന്റെ പേരു മാത്രമാണ്‌. അവിടം കാടായിരുന്ന 
പ്പോള്‍ അതിലെ വെള്ളം ശുദ്ധമായിരുന്നിരിക്കാം. 
അത്‌ അമൃതായിരുന്നെങ്കില്‍ അതു കുടിച്ചവര്‍, 
പുരാണവിശ്വാസികള്‍ വിശ്വസിക്കുന്നതു പോലെ 
മരിക്കരുതായിരുന്നല്ലോ. ഭിത്തി വീണുപോകാതെ 
കുനിയുക മാത്രം ചെയ്യുന്ന തരത്തില്‍ നിര്‍മിച്ച 
താവാം. പുളിഞ്ചിയില്‍ മറ്റേതെങ്കിലും മരച്ചില്ല 
ഒട്ടിച്ചു പിടിപ്പിച്ചതോ, അല്ലെങ്കില്‍ ശുദ്ധപൊളിയോ 
ആയിരിക്കും. രേവാസറില്‍2 "” ചെങ്ങാടം പണി 
ഞ്ഞിരിക്കുന്നതില്‍ എന്തോ കുള്ളപ്പണിയുണ്ട്‌. അമ 
രനാഥത്തില്‍ മഞ്ഞുകൊണ്ട്‌ വന്‍പര്‍വതം ഉണ്ടാ 
കുന്നു. അപ്പോള്‍ ജലകണങ്ങള്‍ ഉറച്ച്‌ ചെറിയ 
ലിങ്ഗം ഉണ്ടാകുന്നതിലെന്താണാശ്ചര്യം? പൂജാ 
രികള്‍ വളര്‍ത്തുന്ന മാട്ര്പാവുകളെ തുറന്നു വിടു 
മ്പോള്‍ അവ പ്രത്യക്ഷപ്പെടും. മലകളുടെ മറവില്‍ 
നിന്ന്‌ വിടുന്നതാകാം. പ്രദര്‍ശിപ്പിച്ച്‌ പണം പിടു 
ങ്ങുന്നുമുണ്ടാകാം. 

ഹരദ്വാരും മറ്റും 


ചോദ്യം:- ഹരദ്ധാര, സ്വര്‍ഗദ്വാരമാണ്‌. ഹര്‍കീ 
പൈഡി അഥവാ ശിവന്റെ കടവില്‍ സ്നാനം 
ചെയ്താല്‍ ഏല്ലാ പാപങ്ങളും ഒഴിയും. തപോ 
വനത്തില്‍ താമസിച്ചാല്‍ തപസ്വിയാകും. ദേവ 
പ്രയാഗ, ഗംഗോത്രിയിലെ ഗോമുഖം, ഉത്തരകാ 
ശിയില്‍ ഗുപ്തകാശി, ര്രയുഗനാരായണന്‍ ഇവ 
തീര്‍ഥ സ്ഥാനങ്ങളാണ്‌. കേദാരം, ബദരീനാരാ 
യണം എന്നിവിടങ്ങളിലെ പുജ ആറുമാസം മനു 
ഘ്ൃരും, ആറുമാസം ദേവന്മാരും നടത്തുന്നു. 
മഹാദേവന്റെ മുഖം നേപ്പാളിലാണ്‌, അതിനെ 
പശുപതിയെന്നു വിളിക്കുന്നു. പൃഷ്ഠം കേദാര 
ത്തിലും, ഉരുക്കൾ തുംഗനാഥത്തിലും പാദ 
ങ്ങള്‍ അമരനാഥത്തിലുമാണ്‌. ഇവിടങ്ങളില്‍ 
ദര്‍ശനം, സ്പര്‍ശനം, സ്നാനം എന്നിവ 





115. ഹിമാചലത്തിലെ സിംലയ്ക്കടുത്ത സ്ഥലമാണിത്‌. 
ഇവിടുത്തെ വ്ൃത്താകൃതിയിലുള്ള തടാകത്തിന്‌ 30 
മീറ്ററോളം ചുറ്റുളവുണ്ട്‌. 45 മീറ്ററോളം ആഴവും. ഇവിടെ 
കാറ്റുകൊണ്ട്‌ അക്കരെയിക്കരെ ഒഴുകി നടക്കുന്ന ഒരു 
ചെങ്ങാടമുണ്ട്‌. അതു മൂന്നു വള്ളങ്ങളില്‍ പടുത്തതും 
കല്ലും മണ്ണും നിറഞ്ഞ്‌ ചെടികള്‍ വളരുന്നതുമാണ്‌. 
ഇത്‌ ഒഴുകി നടക്കുന്നത്‌ ഒരത്ഭുതമായി പൂജാരികള്‍ 
ചിത്രീകരിക്കുന്നു. റേവാല്‍ എന്നതിന്‌ നെല്ലിന്റെ 
ഞാറ്റുതടമെന്നാണര്‍ഥം. ഇവിടെ നെല്‍കൃഷിയുണ്ട്‌. 
ഞാറു പറിച്ച്‌ കെട്ടുകളാക്കി ഉണങ്ങാതിരിക്കാന്‍ ഈ 
വള്ളങ്ങളില്‍ വെള്ളം തളിച്ച്‌ സൂക്ഷിച്ചിരിക്കാം. 
ക്രമേണ മണ്ണു നിറഞ്ഞ്‌ ചെടികള്‍ വളര്‍ന്നു തുടങ്ങി 
യതാവാം എന്ന്‌ ജി.പി. ഉപാധ്യായ പറയുന്നു. 
(സ.രപ. ഇംഗ്ലീഷ്‌ തര്‍ജ്ജമ) 


249 


ക 





ി 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ചെയ്താല്‍ മുക്തി ലഭിക്കുന്നു. കേദാരം ബദരി 
എന്നിവിടങ്ങളില്‍ നിന്ന്‌ സ്വര്‍ഗത്തു പോകണ 
മെങ്കില്‍ പോകാം. ഇക്കാര്യങ്ങളെങ്ങനെയുണ്ട്‌? 


ഉത്തരം:- ഹരദ്വാരം വടക്കന്‍ പര്‍വതങ്ങളിലേ 
ക്കുള്ള പ്രവേശന ദ്വാരമാണ്‌. ഹര്‍കീപൈഡി ഒരു 
കുളിക്കടവിന്റെ പടവുകളാണ്‌. സത്യത്തില്‍ അത്‌ 
ഹാഡ്പൈഡി (എല്ലിന്‍ പടവുകള്‍) യത്രേ. എന്തെ 
ന്നാല്‍ നാടായനാടെല്ലാമുള്ള മരിച്ചവരുടെ എല്ലു 
കള്‍ ഇവിടെയാണല്ലോ വീഴുന്നത്‌. "* പാപം ഒരി 
ക്കലും കഴുകിയാല്‍ തീരുകയില്ല. അനുഭവിച്ചു 
തീര്‍ത്തേ പറ്റൂ. തപോവനം എന്നെങ്കിലും ഉണ്ടാ 
യിരുന്നിരിക്കാം. ഇപ്പോഴത്‌ ഭിക്ഷുവനമാണ്‌. തപോ 
വനത്തില്‍ പോയി പാര്‍ക്കുന്നതുകൊണ്ട്‌ ആരും 
താപസനാകുന്നില്ല. തപസു ചെയ്തെങ്കിലേ ആകൂ 
എന്തെന്നാല്‍ അവിടെ കള്ളം പറയുന്ന വ്യാപാരി 
കളും ഒട്ടേറെയുണ്ട്‌. അവര്‍ തപസ്ധികളല്ലല്ലോ. 


“ഹിമവതഃ പ്രഭവതി ഗംഗാ”. പര്‍വതത്തിനു 
മുകളില്‍നിന്ന്‌ ജലം ഒഴുകുന്നു. ഗോമുഖത്തിന്റെ 
ആകൃതി പണം പിടുങ്ങികളുണ്ടാക്കിയതാണ്‌. ആ 
പര്‍വതം പോപ്പന്മാരുടെ സ്വര്‍ഗമാണ്‌. അവിടുത്തെ 
ഉത്തരകാശിയും മറ്റും ധ്യാനികള്‍ക്കു യോജിച്ച 
താണ്‌. പക്ഷേ കച്ചവടക്കാര്‍ക്കു അവിടവും കച്ച 
വടസ്ഥലം തന്നെയാണ്‌. ദേവപ്രയാഗയില്‍ ദേവ 
ന്മാര്‍ വസിക്കുന്നെന്നത്‌ പുരാണങ്ങളുടെ മിഥ്യാ 
സങ്കല്പമാണ്‌. അവിടെ അളകനന്ദയും ഗംഗയും 
സംഗമിക്കുന്നെന്ന മിഥ്യ പറഞ്ഞുപരത്തിയില്ലെ 
ങ്കില്‍ അവിടെ ആരു പോകാനും കാണിക്കയിടാ 
നുമാണ്‌? ഗുപ്തകാശിയെന്നൊന്നില്ല. അതു 
പ്രസിദ്ധകാശിയാണ്‌. മൂന്നു യുഗങ്ങളായുള്ള 
യജ്ഞധുമം ത്രിയുഗീനാരായണത്തിലില്ലു. ഒരു 
പക്ഷേ പാണ്ഡകളുടെ പത്തിരുപതു തലമുറയാ 
യുള്ളതു കാണും. ഇത്‌ ഭസ്മധാരികളുടെ ധൂമക 
ണ്ഡവും പാഴ്‌സികളുടെ ക്ഷ്രേതങ്ങളിലെ അഗ്നി 
കുണണ്‍ഡവും സദാ ജ്ലിക്കുന്നതുപോലെയേ ഉള്ളു. 
തപ്തകുണ്ഡത്തിന്റെ കാര്യവും ഇങ്ങനെതന്നെ. 
അവിടെ പര്‍വതത്തിന്റെ ഉള്‍ഭാഗം ചൂടുപിടിച്ചി 
രിക്കുന്നു. അതിലേ ഒഴുകി വരുന്ന വെള്ളത്തിന്‌ 
ചൂടുണ്ട്‌. അതിന്‌ അടുത്തുള്ള കുണ്ഡത്തിലെ 
ജലം ഉപരിതലത്തിലേതോ, ചൂടില്ലാത്തിടത്തു 
നിന്ന്‌ ഒഴുകുന്നതോ ആകയാല്‍ തണുത്തിരിക്കു 
ന്നു. കേദാരനാഥം, അതിസുന്ദരമായ സ്ഥലമാണ്‌. 
അവിടെയും പൂജാരികളോ അവരുടെ ശിഷ്യ 
ന്മാരോ അമ്പലം പണിതു വച്ചിട്ടുണ്ട്‌. അവിടുത്തെ 





116. സഞ്ചയനം ചെയ്ത എല്ലുകള്‍ ഇവിടെയാണ്‌ 
കൊണ്ടിടുന്നത്‌. 


മഹന്തുകളും പുജാരികളും പണ്ഡകളും വിവേ 
കശുന്യരായ പണക്കാരില്‍ നിന്ന്‌ ധനമപഹരിച്ച്‌ 
വിഷയാനന്ദമഗ്നരാകുന്നു. അതുപോലെ ബദരീ 
നാരായണത്തിലും ചതിയന്മാരുടെ ഒരു പടത 
ന്നെയുണ്ട്‌. റാവല്‍ജിയാണ്‌ അവിടുത്തെ മുഖ്യന്‍. 
ഒന്നല്ല നിരവധി സ്ര്രീകളെ അവിടെ പരിപാലി 
ക്കുന്നു "" പശുപതി എന്നൊരു ക്ഷ്രേതത്തിനു 
പേരിട്ട പഞ്ചമുഖി എന്ന വിഗ്രഹത്തെ പ്രതിഷ്ഠി 
ചിട്ടുണ്ട. ആരും ചോദിക്കാനില്ലാത്തിടത്ത്‌ ഇത്തരം 
കളികള്‍ക്ക്‌ ഈക്കേറും. എന്നാല്‍ തീര്‍ത്ഥങ്ങളിലെ 
ആളുകളേപ്പോലെ ഈ പര്‍വതവാസികള്‍ അക്ര 
മികളോ ധനാപഹരണക്കാരോ അല്ല. രമണീയവും 
പവിധ്രവുമായ ഭൂമിയാണവിടുത്തേത്‌. 


വിന്ധ്യ, പ്രയാഗ, മഥുര, അയോധ്യ 


ചോദ്യം:- വിന്ധ്യാചലത്തിലെ അഷ്ടഭുജയും 
വിന്ധയശ്വരിയും കാളിയും പ്രത്ൃക്ഷസത്യങ്ങ 
ളാണ്‌. വിന്ധേൃശ്ചരി മുന്നു നേരവും മുന്നു രൂപം 
ധരിക്കുന്നു. അവിടെ മുറ്റത്ത്‌ ഒരീച്ച പോലുമി 
ല. പ്രയാഗ തീര്‍ഥരാജനാണ്‌. അവിടെ തല 
മുണ്ഡനം ചെയ്യുന്നതുകൊണ്ടും ഗംഗാ യമുനാ 
സംഗമത്തില്‍ സ്നാനം ചെയ്യുന്നതുകൊണ്ടും 
അഭിഷ്ട സിദ്ധിയുണ്ടാകുന്നു. അതുപോലെ 
അയോധ്യ മുന്നു തവണ നിവാസികള്‍സഹിതം 
സ്വര്‍ഗം പുകിയതാണ്‌. മഥുര ഏല്ലാ തീര്‍ഥങ്ങ 
ളിലും പ്രധാനമാണ്‌. വൃന്ദാവനം ലീലാസ്ഥാനം 
ആണ്‌. ഗോവര്‍ദ്ധന (വജയാരതകള്‍ വലിയ 
ഭാഗ്ൃംകൊണ്്േ സിദ്ധിക്കു. സുരൃര്രഹണസ 
മയം കുരുക്ഷേത്രത്തില്‍ ലക്ഷക്കണക്കിനാളു 
കള്‍ മേളിക്കുന്നു. ഇതെല്ലാം മിഥ്യയാണെന്നോ? 

ഉത്തരം:- അവിടെ മൂന്നു വിഗ്രഹങ്ങളുണ്ട്‌. 
അവ ശിലാനിര്‍മിതമാണ്‌. പൂജാരികളുടെ വസ്ത്രാ 
ലങ്കാരം സാമര്‍ഥ്യം നിമിത്തമാണ്‌ വിഗ്രഹം മൂന്നു 
തരത്തില്‍ മൂന്നുനേരവും ദൃശ്യമാകുന്നത്‌. ഈച്ച 
കള്‍ ആയിരം ലക്ഷങ്ങളുണ്ട്‌. ഇതിന്‌ എന്റെ കണ്ണു 
കള്‍ തന്നെയാണ്‌ സാക്ഷി. പ്രയാഗയില്‍ ഏതെ 
ങ്കിലും ക്ഷുരകകവിയോ, അല്ലെങ്കില്‍ പോപ്പിന്‌ 
പണംകൊടുത്ത്‌ ആരോ മുണ്ഡനമാഹാത്മ്യം 
രചിക്കയോ രചിപ്പിക്കയോ ചെയ്തിരിക്കാം. പ്രയാ 
ഗയില്‍ കുളിച്ച്‌ സ്വര്‍ഗത്തു പോയാല്‍ പിന്നെ 
ആരും തിരിച്ചു വന്നിട്ടില്ലേ? എല്ലാവരും വീട്ടില്‍ 





117. വിക്രമസംവത്സരം 1912 ല്‍ (ഏ.ഡി. 1855) യോഗ 
വിദ്യാവിജ്ഞന്മാരെ തേടി മഹര്‍ഷി ഹിമാലയത്തിന്റെ 
ഈ ഭാഗങ്ങളില്‍ ഒട്ടധികം യാത്ര ചെയ്തു. ഈ പ്രദേ 
ശങ്ങള്‍ മഹര്‍ഷിക്ക്‌ നല്ലുതുപോലെ പരിചിതമായി 
എന്ന്‌ ആത്മകഥയിലെഴുതിയിട്ടുണ്ട്‌. 


250 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





മടങ്ങിവരുന്നതായാണ്‌ കാണുന്നത്‌. ഇനി വല്ല 
വരും മുങ്ങിമരിച്ചാലും ആകാശത്തില്‍ വായുവി 
നോട്‌ ചേര്‍ന്ന്‌ പുനര്‍ജ്ജന്മം പ്രാപിക്കുന്നുണ്ട്‌. 
തീര്‍ഥരാജനെന്ന പേരും പണംപിടുങ്ങികള്‍ 
നല്കിയതാണ്‌. ജഡവസ്തുവില്‍ രാജാ-പ്രജാ 
ഭേദം ഒരിക്കലും ഉണ്ടാവുകയില്ല. 


അയോധ്യാനഗരം അതിലെ വാസികളായ പട്ടി 
കള്‍, കഴുതകള്‍, തോട്ടികള്‍, ചെരുപ്പുകുത്തികള്‍, 
വെള്ളംകോരികള്‍സഹിതം മൂന്നു തവണ സ്വര്‍ഗ 
ത്തില്‍ പോയെന്നത്‌ അസംഭവ്യമാണ്‌. ഇന്നും 
അവിടെത്തന്നെയുണ്ട്‌. അതുപോലെതന്നെയുണ്ട്‌. 
പോപ്പന്മാരുടെ വായ്ക്കുതോന്നിയ കോതക്കു 
പാട്ടില്‍ അയോദ്ധ്യ സ്വര്‍ഗ്ഗത്തുപോയി ഈ പാട്ട്‌ 
ശബ്ദമായി ഒഴുകിനടക്കുന്നു. ഇവൃണ്ണം തന്നെ 
നൈമിഷാരണ്യത്തെപ്പറ്റിയും മറ്റും ഇവര്‍ പറയു 
ന്നതിലും കളികളുണ്ട്‌. 

മഥുര മൂന്നുലോകങ്ങളില്‍ നിന്നും ഭിന്നമാ 
ണെന്നു പറയുന്നതില്‍ അര്‍ഥമൊന്നുമില്ല. 
എന്നാല്‍ അവിടെ മൂന്നു കൂട്ടര്‍ മഹാജന്തുക്കളാ 
യുണ്ട്‌. ആകാശത്തിലും ഭൂമിയിലും ജലത്തിലും 
ഉള്ള ആര്‍ക്കും അവരില്‍ നിന്ന്‌ സാഖ്യം ലഭി 
ക്കുക വിഷമമാണ്‌. ഒന്ന്‌ ചാബേ൧ "* ആരെങ്കിലും 
സ്നാനത്തിനു പോയാല്‍ അവരെ പിടികൂടി 
പറയും: -” വന്നാട്ടെ യജമാനനേ, കഞ്ചാവും 
മുളകും ചേര്‍ത്തു ജലപാനവും ലഡ്ഡു ഭക്ഷണ 
വും. യജമാനന്‍ ജയ ജയ പാടട്ടെ” രണ്ട്‌- വെള്ള 
ത്തിലെ ആമ - കടിച്ചു തിന്നുകളയും ഇവയെ 
പേടിച്ച്‌ കുളിക്കാനേ സാധ്യമല്ല. മൂന്ന്‌- മുകളിലി 
രിക്കുന്ന രക്തമുഖക്കുരങ്ങുകള്‍, തലക്കെട്ടും 
തൊപ്പിയും, ആഭരണവും, എന്തിന്‌ ചെരിപ്പു 
പോലും വിടില്ല. കടിച്ചുതിന്നും. തെള്ളിയിട്ട്‌ 
കൊന്നുകളയും. ഇവ മൂന്നും പോപ്പന്മാര്‍ക്കും 
ശിഷ്യന്മാര്‍ക്കും പൂജനീയരാണ്‌. മന്നുകണക്കിന്‌ 
കടലയും മറ്റു ധാന്യങ്ങളും ആമയ്ക്കും, കടലയും 
ശര്‍ക്കരയും മറ്റും കുരങ്ങിനും, ചൌബേമാര്‍ക്ക്‌ 
ദക്ഷിണയും ലഡ്ഡുവും മറ്റും നല്കി അവരുടെ 
സേവകര്‍ സേവനം ചെയുന്നുണ്ട്‌. 


വൃന്ദാവനമാകട്ടെ, ഉണ്ടായിരുന്നപ്പോള്‍ ഉണ്ടാ 
യിരുന്നു. ഇപ്പോഴവിടെ വേശ്യാവനം പോലെ 
പിത്തലാട്ടവും ഗുരു-ശിഷ്യന്മാരുടെ കേളിയും നട 
ക്കുന്നു. അവൃണ്ണം ദീപമാലയും മറ്റും പോപ്പന്മാ 
രുടെ ഉദ്ദേശസിദ്ധിക്കുതകുന്നതാണ്‌. ഗോവര്‍ദ്ധ 
ന-ര്രജയാത്രകളും അങ്ങനെതന്നെ. കുരുക്ഷേത്ര 





118. ചതുര്‍വേദി എന്ന പദത്തിന്റെ ലുപ്തരൂപമാണിത്‌. 
ച.വേ ട ചവ്വേ - ചബേ 


ത്തിലെ കാര്യവും വയറ്റുപ്പിഴപ്പുതന്നെയെന്നറിയ 
ണം. ധാര്‍മികരും പരോപകാരികളുമായവര്‍ ഈ 
പോപ്പുലീലയില്‍ നിന്നു നിവൃത്തരാവുകതന്നെ 
ചെയ്യും. 


വിഗ്രഹാരാധന - തീര്‍ത്ഥം ഇവയുടെ പഴക്കം 


ചോദ്യം:- വിഗ്രഹാരാധന തീര്‍ഥയാത്ര എന്നി 
വയെല്ലാം സനാതനമായി നടക്കുന്നു. ഇവയെ 
ങ്ങനെ മിഥ്യയാകും? 


ഉത്തരം:- നിങ്ങള്‍ സനാതനമെന്നു പറയുന്ന 
തെന്തിനെയാണ്‌? സദാനടന്നുവരുന്നതിനെയോ? 
ഇത്‌ സദാ നടക്കുന്നുവെങ്കില്‍ വേദങ്ങള്‍, ദ്രാഹ്മ 
ണങ്ങള്‍ മുതലായവ ജഷിമുനികളാല്‍ രചിതമായ 
ഗ്രന്ഥങ്ങളില്‍ ഇവയുടെ പേരില്ലാത്തതെന്ത്‌ ല്‍ 
ഈ വിഗ്രഹാരാധന കഴിഞ്ഞ മൂവ്വായിരത്തിയ 
ഞ്ഞൂറു വര്‍ഷങ്ങള്‍ക്കിടയില്‍ വാമമാര്‍ഗികളും 
ജൈനികളും ഉണ്ടാക്കിയതാണ്‌. ആര്യാവര്‍ത്ത 
ത്തില്‍ ഇവയൊന്നും ഇല്ലായിരുന്നു. ഈ 
തീര്‍ത്ഥങ്ങളും ഇല്ലായിരുന്നു. ജൈനന്മാര്‍, 
ഗിര്‍നാര്‍, പാലിടാന, ശിഖര്‍, ശ്രതുഞ്ജയ, ആബു 
മുതലായ തീര്‍ഥസ്ഥലങ്ങള്‍ ഉണ്ടാക്കിയതു 
പോലെ ഇവരും ഉണ്ടാക്കിയെന്നേയുള്ളു. ഇവ 
യുടെ ആരംഭത്തെപ്പറ്റി ആര്‍ക്കെങ്കിലും അറിയ 
ണമെങ്കില്‍ പണ്ഡകളുടെ പുരാതന നാള്‍വഴി 
ക്കണക്കുകളും ചെപ്പേടുകളും പരിശോധിക്കണം. 
ഈ തീര്‍ഥങ്ങള്‍ക്ക്‌ ഏറിയാല്‍ അഞ്ഞൂറോ ആയി 
രമോ കൊല്ലത്തെ പഴക്കമേയുള്ളെന്ന്‌ അപ്പോള്‍ 
മനസ്സിലാകും. ആയിരം കൊല്ലത്തിലപ്പുറം പഴക്ക 
മുള്ളു രേഖകളേയില്ല എല്ലാം ഇപ്പുറത്തുള്ളതാണ്‌. 

തീര്‍ത്ഥവും നാമമാഹാത്മൃവും 

ചോദ്യം:- തീര്‍ത്ഥ-നാമമാഹാത്മുയങ്ങള്‍ 
അതായത്‌, അന്ൃക്ഷത്രേക്ൃതം, പാപംകാശീ 
ക്ഷേത്രേ വിനശ്യതി "” മുതലായ പ്രസ്താവ 
ങ്ങള്‍ സത്യമല്ലേ? 

ഉത്തരം:- അല്ല. പാപം ഇല്ലാതാകുമെങ്കില്‍ ദരി 
ദ്രന്‌ രാജപട്ടവും അന്ധന്‍ കണ്ണും ലഭിക്കുമായിരു 





119. വേദശാഖകള്‍, (്രാഹ്മണങ്ങള്‍, ആരണ്യകങ്ങള്‍, 
ഉപനിഷത്തുകള്‍, ഉപവേദങ്ങള്‍, വേദാംഗങ്ങള്‍, 
ഉപാംഗങ്ങള്‍ എന്നീ ഗ്രന്ഥങ്ങളിലൊന്നും 
വിഗ്രഹാരാധനയൊട്ടും പരാമര്‍ശിതമല്ല. 
ഖിലങ്ങളില്‍ (പരിശിഷ്ടങ്ങളില്‍) പൂജാകാര്യങ്ങള്‍ 
പറയുന്നുണ്ട്‌. അവയൊന്നും ജുഷിപ്രോക്തമല്ല. 
ഉണ്ടാക്കിച്ചേര്‍ത്തവയാണ്‌. 

120. മറ്റുസ്ഥലങ്ങളില്‍ വച്ചു ചെയ്ത പാപം കാശിയില്‍ 
വച്ച്‌ ഇല്ലാതാകുന്നു. (കാശിമഹാത്മ്യം) 

121. അതാതിന്റെ ഫലം അനുഭവിച്ചേ തീരു എന്നര്‍ഥം. 


ലി 





ഗി 
ക 
ല്‌ 


റ ് 
[  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ന്നു. കുഷ്ഠരോഗികളുടെ രോഗം വിട്ടുമാറുമായി 
രുന്നു. അങ്ങനെ സംഭവിക്കുന്നില്ല. അതിനാല്‍ 
ആരുടെയെങ്കിലും പാപമോ പുണ്യമോ വിട്ടുപോ 
കുകയില്ല. 


ചോദ്യം:- 1. ഗംഗോ ഗംഗേതി യോ ബ്രുയാദ്‌ 
യോജനാനാം ശതൈരപി മുച്യതേ സര്‍വ 
പാപഭ്യോ വിഷ്ണുലോകം സ ഗച്ചതി 


2, ഹരിര്‍ഹരതി പാപാനി ഹരിരിത്ൃക്ഷരദ്വ 
യമ്‌ പ്രാതഃകാലേ ശിവംദൃഷ്യാ നിശി പാപം 
വിനശൃതി 


3, ആജന്മകൃതം മധ്യാഹേ സായാഫേ സപ്ത 
ജന്മനാമ്‌. "2? 


ഇവ പോപ്പുപുരാണങ്ങളിലെ ശ്ലോകങ്ങളാണ്‌. 


1. അനേകം കാതങ്ങളകലെയിരുന്നുപോലും 
ഗംഗാ, ഗംഗാ എന്നു ജപിച്ചാല്‍ എല്ലാ പാപവും 
നശിച്ച്‌ വിഷണുലോകം-വൈകുണ്ഠം-,്രാപി 
കും. 

2, ഹരി എന്ന രഞണ്ടക്ഷരമുള്ള നാമമുച്ചരി 
ച്ചാല്‍ എല്ലാ പാപങ്ങളേയും അത്‌ ഹരിക്കും. 
അതുപോലെയാണ്‌ രാമ, കൃഷ്ണ, ശിവ, ഭഗ 
വതി മുതലായ നാമങ്ങളുടെയും മാഹാത്മ്യം. 


ദം അതുപോലെ, ഏതു മനുഷ്യന്‍ രാവിലെ 
ശിവലിംഗമോ വിഗ്രഹമോ കാണുന്നുവോ 
അയാള്‍ രാത്രിയില്‍ ചെയ്ത പാപം ഇല്ലാതാ 
കും. മധ്യാഹ്നത്തില്‍ ദര്‍ശിച്ചാല്‍, ആ ജന്മത്തി 
ലെയും, സായാഹനത്തില്‍ ദര്‍ശിച്ചാല്‍ ഏഴു ജന്മ 
ങ്ങളിലേയും പാപം നശിക്കും. ഇത്‌ ദര്‍ശന 
മാഹാത്മൃമാണ്‌. ഇവയും കളവാണോ? 


ഉത്തരം:- കള്ളമാണെന്നതില്‍ എന്തു ശങ്കയാ 
ണുള്ളത്‌? ഗംഗാ, ഗംഗാ, ഹരേ രാമ, കൃഷ്ണ, 
നാരായണ, ശിവ ഭഗവതി നാമസ്മരണംകൊണ്ട്‌ 
പാപം വിട്ടുമാറുകയില്ല. മാറുമെങ്കില്‍ ഒരൊറ്റ ദുഃഖി 
തന്‍ പോലും ഉണ്ടാകുമായിരുന്നില്ല. ഇക്കാലത്ത്‌ 
പോപ്പുലീലകള്‍ വര്‍ദ്ധിച്ചതോടുകൂടി പാപികളുടെ 
എണ്ണം പെരുകുന്നതുപോലെ, പാപം ചെയ്യാന്‍ 
ആര്‍ക്കും ഭയമുണ്ടാവുകയും ഇല്ലായിരുന്നു. പാപം 
ചെയ്തതിനു ശേഷം നാമം ചൊല്ലുകയോ തീര്‍ഥ 
യാത ചെയ്യുകയോ ചെയ്താല്‍ പാപനിവൃത്തി 
യുണ്ടാകുമെന്നത്‌ മൂഡവിശ്വാസമാണ്‌. ഇങ്ങനെ 
വിശ്വസിച്ച്‌ പാപം ചെയ്ത്‌ ഇഹലോകവും പര 
ലോകവും നശിപ്പിക്കുന്നു. എന്തായാലും ചെയ്ത 





122 ബ്രഹ്മപുരാണം 1274-82, പത്മപുരാണം 
ഉത്തരഖണണ്‍്ഡം 23-2, 72, 12 ഇത്യാദി 


ല്‌, 


പാപത്തിന്റെ ഫലം അനുഭവിച്ചേ തീരു. 


ചോദ്യം:- അപ്പോള്‍ തീര്‍ഥയാത്രയും നാമ 
ജപവും ശരിയല്ലേ? 


ഉത്തരം:- ശരിയാണ്‌. വേദാദി സത്ൃശാസ്ര്ത 
ങ്ങളുടെ പഠനവും പാഠനവും ധാര്‍മികരായ വിദ്വാ 
ന്മാരുടെ സംഗമം, പരോപകാരം, ധര്‍മാനുഷ്ഠാ 
നം, യോഗാഭ്യാസം, വൈരമില്ലായ്മ, കാപട്യരാ 
ഹിത്യം, സത്യഭാഷണം, സത്യമംഗീകരിക്കല്‍, 
സത്യമനുഷ്ഠിക്കല്‍, (്രഹ്മചര്യം, ആചാര്യന്‍, 
അതിഥി, മാതാപിതാക്കന്മാരെ ശുശഗ്രൂഷിക്കല്‍, 
ഈശ്വരസ്തുതി-പ്രാര്‍ഥനാ-ഉപാസന, ശാന്തത, 
ജിത്രേര്ദ്രിയത, സുശീലത, ധര്‍മയുക്തമായ പുരു 
ഷ്വാര്‍ത്ഥം, ജഞാന വിജ്ഞാനാദി ശുഭ ഗുണകര്‍മ 
ങ്ങള്‍ എന്നിവ ദുഃഖങ്ങളെ തരണം ചെയ്യിക്കുന്ന 
വയാകയാല്‍ തീര്‍ഥങ്ങളാണ്‌. ജലസ്ഥലപ്രധാന 
മായവ ഒരിക്കലും തീര്‍ഥങ്ങളല്ല. എന്തെന്നാല്‍ 
ജനാ യൈഃ തരന്തി താനി തീർഥാനി യാതൊ 
ന്നിനാല്‍ ജനങ്ങള്‍ ദുഃഖങ്ങളെ തരണം ചെയ്യു 
ന്നുവോ അവയാണ്‌ തീര്‍ഥങ്ങള്‍. ജലസ്ഥലങ്ങള്‍ 
തരണം ചെയ്യിക്കുകയില്ല, മുക്കിക്കൊല്ലുന്നവയാ 
ണ്‌. വഞ്ചിമുതലായവയും തീര്‍ഥങ്ങളാണ്‌. അവ 
യില്‍ കയറി സമുദ്രം കടക്കാന്‍ കഴിയുമല്ലോ. 


1. സമാന തീര്‍ഥേ വാസീ 
(അഷ്ടധ്യായി 4.4.107) 
2. നമസ്തീര്‍ഥ്യായച (യജു. 16.42) 


1 ഒരേ ആചാര്യനില്‍ നിന്ന്‌ ഒരേ ശാസ്ത്രം 
ഒന്നിച്ചു പാര്‍ത്ത്‌ പഠിക്കുന്നവര്‍ സതീര്‍ഥ്യര്‍ 
അഥവാ സമാനതീര്‍ഥസേവികളാണ്‌. 


2. വേദാദിശാസ്ധ്രങ്ങളിലും, സത്ൃഭാഷണാദി 
ധര്‍മലക്ഷണങ്ങളിലും നിഷ്ണാതനായ സംന്യാ 
സിക്ക്‌ അന്നപാനാദികള്‍ നല്കുകയും വിദ്യ അഭയ 
സിക്കുകയും ചെയ്യുന്നത്‌ തീര്‍ഥമാണ്‌. 


നാമജപം ഇപ്രകാരമാണ്‌:- യസ്യനാമമഹ 
ദൃശഃ (യജു.)0 "” ഈശ്വരന്റെ നാമം വലിയ യശ 
സ്‌, അഥവാ ധര്‍മയുക്തകര്‍മങ്ങള്‍ ചെയ്യലാണ്‌. 
ബ്രഹ്മം, പരമേശ്വരന്‍. ഈശ്വരന്‍, ന്യായകാരി, ദയാ 
ലു, സര്‍വശക്തിമാന്‍, മുതലായ നാമങ്ങള്‍ ഈശ്വ 
രന്റെ ഗുണകര്‍മസ്വഭാവങ്ങളില്‍ നിന്നുണ്ടായതാ 
ണ്‌. എങ്ങനെയെന്നാല്‍, സ്രഹ്മം-ഏറ്റവും വലിയ 
ത്‌, പരമേശ്വരന്‍- ഈശ്വരന്മാരുടെയും ഈശ്വരന്‍, 
ഈശ്വരന്‍-സാമര്‍ഥ്യയുക്തന്‍ ന്യായകാരി. ഒരി 
ക്കലും അന്യായം ചെയ്യാത്തവന്‍, ദയാലു -എല്ലാ 





123. യജൂര്‍വേദം 32.3 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





വരിലും കൃപാദൃഷ്ടിയുള്ളവന്‍, സര്‍വശക്തിമാന്‍- 
സ്വസാമര്‍ഥ്യത്തില്‍ നിന്നു മാര്രം ജഗത്തിന്റെ 
യെല്ലാം ഉത്പത്തി - സ്ഥിതി -ര്രളയങ്ങള്‍ നട 
ത്തുന്ന മറ്റാരില്‍ നിന്നും സഹായം സ്വീകരി 
ക്കാത്ത; ബ്രഹ്മാവ്‌-ജഗത്തിലെ വിവിധ പദാര്‍ഥങ്ങ 
ളുടെ സ്രഷ്ടാവ്‌, വിഷ്ണു- സര്‍വ്രത വ്യാപിച്ച്‌ 
സംരക്ഷിക്കുന്ന, മഹാദേവന്‍- സര്‍വദേവന്മാരു 
ടെയും ദേവന്‍. രുദ്രന്‍- പ്രളയകര്‍ത്താവ്‌ മുതലായ 
നാമാര്‍ഥങ്ങളെ തന്നില്‍ ധാരണം ചെയ്യണം. 
അതായത്‌ വലിയ പ്രവൃത്തികള്‍ കൊണ്ട്‌ വലിയ 
വനാകുക, സമര്‍ഥരില്‍ സമര്‍ഥനാവുക, 
സാമര്‍ഥ്യത്തെ വര്‍ദ്ധിപ്പിക്കുക, അധര്‍മ്മം ഒരി 
ക്കലും ചെയ്യാതിരിക്കുക, എല്ലാവരോടും ദയവു 
കാട്ടുക, സര്‍വവിധ സാമഗ്രികളും സമര്‍ഥമാക്കി 
വയ്ക്കുക, ശില്പവിദ്യയാല്‍ വിവിധപദാര്‍ഥങ്ങളു 
ണ്ടാക്കുക, എല്ലാവരുടേയും സുഖദുഃഖങ്ങള്‍ തന്റേ 
തിനു തുല്യമായി കരുതുക, എല്ലാവരേയും സംര 
ക്ഷിക്കുക, വിദ്വാന്മാരില്‍ വച്ച്‌ വിദ്വാനാവുക, 
ദുഷ്കര്‍മ്മം ചെയ്യാതിരിക്കുക, ചെയ്യുന്നവരെ 
ശിക്ഷിക്കുക, സജ്ജനങ്ങളെ രക്ഷിക്കുക ഇങ്ങനെ 
ഈശ്വരന്റെ ഗുണകര്‍മ സ്വഭാവങ്ങളെ നാമങ്ങളില്‍ 
നിന്നറിഞ്ഞ്‌ അതിനനുകൂലമായി സ്വന്തം ഗുണ 
കര്‍മസ്വഭാവങ്ങളെ രൂപപ്പെടുത്തുന്നതാണ്‌ ഈശ്വ 
രനാമസ്മരണം. 
ഗുരു മഹാത്മൃയഖണ്ഡനം 

ചോദ്യം:- ഗുരൂര്‍പ്രഹ്മാ ഗുരുര്‍വിഷ്ണുര്‍ഗു 
രൂര്‍ദേവോ മഹേശ്വരഃ ഗുരുരേവ പരംബഹ്മ 
തസ്മൈ ശ്രീഗുരുവേ നമഃ" ഇത്യാദി ഗുരുമാ 
ഹാത്മ്യം സത്യമല്ലേ? ഗുരുവിന്റെ കാല്‍കഴുകി 
സേവിക്കുക, ആജ്ഞാപിക്കുന്നതു പോലെ 
പ്രവര്‍ത്തിക്കുക, ഗുരു അത്യാഗ്രഹിയെങ്കില്‍ വാമ 
നതുല്യം, ക്രോധിയെങ്കില്‍ നരസിംഹതുല്യം, 
മോഹിയാണെങ്കില്‍ രാമതുല്യം, കാമിയാണെങ്കില്‍ 
കൃഷ്ണതുല്യം ഗുരുവിനെ കരുതണം. ഗുരു 
എന്തു പാപം ചെയ്താലും തള്ളിപ്പറയരുത്‌. ഗുരു 
വിനെ കാണുവാന്‍ പോകുമ്പോള്‍ വയ്ക്കുന്ന 
ഓരോ കാല്‍വെയ്പും അശ്വമേധത്തിന്റെ ഫലം 
നല്‍കുന്നതാണ്‌. ഇത്‌ ശരിയാണോ? 


ഉത്തരം:- ശരിയല്ല. ര്രഹ്മാ, വിഷ്ണു, മഹേ 
ശ്വരന്‍ എന്നിവ ഈശ്വരന്റെ പേരുകളാണ്‌. ഈശ്വ 
രനു തുല്യനായ ഗുരു ഒരിക്കലും ഉണ്ടാവുകയി 
ലവ. ഈ ഗുരുമാഹാത്മ്യവും ഗുരുഗീതയും വലിയ 
പോപ്പുലീലയാണ്‌. മാതാവ്‌, പിതാവ്‌, ആചാര്യന്‍, 





124. ഗുരുഗീത 


അതിഥി എന്നിവര്‍ക്കാണ്‌ ഗുരു സംജ്ഞ യോജി 
ക്കുന്നത്‌. അവരെ ശുശ്രൂഷിക്കുക. വിദ്യയും ശിക്ഷ 
ണവും നേടുക എന്നിവ ശിഷ്യന്റെയും നല്കേ 
ണ്ടത്‌ ഗുരുവിന്റെയും കടമയാണ്‌. എന്നാല്‍ 
ലോഭിയും ക്രോധിയും മോഹിയും കാമിയുമായ 
ഗുരുവിനെ സര്‍വഥാ തൃജിക്കണം. സാധാരണ 
ശിക്ഷകൊണ്ട്‌ നേരെയാകുന്നില്ലെങ്കില്‍ അര്‍ഘ്യ 
പാദ്യങ്ങള്‍ അതായത്‌ താഡനവും പീഡനവും 
ര്രാണഹരണവും വരെ ചെയ്യുന്നതില്‍ ദോഷമി 
ല്ല. വിദ്യാദി സദ്ഗുണങ്ങളിലല്ല ഗുരുത്വമിരിക്കുന്ന 
തെന്നു പറയുകയും അസത്യം പറയുകയും മാല 
തിലകം മുതലായവ ധരിക്കുകയും വേദവിരുദ്ധ 
മായ കാര്യങ്ങള്‍ ഉപദേശിക്കുകയും ചെയ്യുന്നവന്‍ 
ഗുരുവല്ല. അങ്ങനെയുള്ളവന്‍ ആട്ടിടയനു തില്യ 
നാണ്‌. ഇടയന്‍ ആടുകളില്‍ നിന്ന പാലും മറ്റു 
ര്രയോജങ്ങളും കിട്ടുന്നതുപോലെ ഇവര്‍ക്കും 
ശിഷ്യന്മാരുടെയും ശിഷ്യകളുടെയും ധനമപഹ 
രിച്ച്‌ സ്വന്തം കാര്യം നിര്‍വഹിക്കാന്‍ കഴിയുന്നു. 

ഗുരുലോഭി, ശിക്ഷ്യനര്‍ക്കി, സിരുവരും കേളി 
യാടും കല്‍ത്തോണിയിലേറീട്ടിവര്‍ മുങ്ങുന്നു 
ഭവ സാഗരേ എന്നു ചൊല്ലുണ്ട്‌. 2 "” ശിഷ്യനില്‍ 
നിന്നെന്തെങ്കിലും കിട്ടും. കിട്ടുന്നതാകട്ടെ എന്നു 
ഗുരുവും കാട്ടിക്കൂട്ടുന്ന ദുഷ്ക്കര്‍മ്മങ്ങളില്‍ നിന്ന്‌ 
പാപമോചനം നല്കാന്‍ ഗുരു സഹായിക്കുമെന്ന്‌ 
ശിഷ്യനും കരുതുന്നു. ഈ കപടമുനികള്‍ രണ്ടും 
കല്ലുകൊണ്ടുണ്ടാക്കിയ തോണിയില്‍ കയറിയവന്‍ 
മുങ്ങിമരിക്കുന്നതുപോലെ, ഭവസാഗരത്തില്‍ മുങ്ങി 
മരിക്കുന്നു. ഇത്തരം ഗുരുശിഷ്യന്മാരുടെ വായില്‍ 
മണ്ണടിയട്ടെ. അവരുടെ സമീപം നില്ക്കുകപോലു 
മരുത്‌. നില്‍ക്കുന്നവര്‍ ദുഃഖസമുദ്രത്തില്‍ പതിക്കും. 
പുരാണക്കാരും പൂജാരികളും കൂടി ഉണ്ടാക്കിയ 
പോപ്പു ലീല പോലെതന്നെയാണ്‌ ഈ ഇടയഗു 
രുക്കന്മാരും ഓരോന്നു പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള 
ത്‌. ഇതെല്ലാം സ്വാര്‍ഥികളുടെ പണിയാണ്‌. പര 
മാര്‍ഥികളായവര്‍ സ്വയം ദുഃഖം അനുഭവിച്ചാലും 
ലോകത്തിന്‌ ഉപകാരം ചെയ്യുന്നത്‌ നിര്‍ത്തുകയേ 
ഇല്ല. ഗുരുമാഹാത്മ്യം ഗുരു ഗീത മുതലായവ 
യെല്ലാം ലോഭികളും ദുഷ്കര്‍മികളുമായ കപട 
ഗുരുക്കന്മാരുടെ സൃഷ്ടിയാണ്‌. 

18. പുരാണങ്ങളും ര്രാഹ്മണ്ഗഗരന്ഥങ്ങളും 





125. ലോഭീ ഗുരു ലാലചീ ചേലാ ദോനേം ഖേലേദാവ്‌ 
ഭവസാഗര്‍മേ ഡുബ്തേ ബൈറഠ്‌ പഥര്‍ കീ നാവ്‌ 

126. മഹാഭാരതം ആദിപര്‍വം 3.267. മനുസ്മൃതി 3.232 
ഛാന്ദോഗ്യ ഉപനിഷത്ത്‌ 7.14. ശതപഥം 13.4.3.13 


ച 





ച 
ന്‌ 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ചോദ്യം:- 1. അഷ്ടാദശ പുരാണാനാം 
കര്ത്താ സത്ൃവതീ സുതഃ 2. ഇതിഹാസ പുരാ 
ണാഭ്യാം വേദാര്‍്ഥമുപബ്യംഹയേത്‌. (മഹാഭാര 
തം) 3. പുരാണാനി ഖിലാനിച (മനു) 4. ഇതി 
ഹാസ പുരാണഃ പഞ്ചമോ വേദാനാം വേദഃ (ഛാ 
ന്ദോഗ്യം 5 ദശമേ/ഹനി കിഞ്ചിത്‌ പുരാണമാച 
ക്ഷിത. 6. പുരാണ വിദ്യാവേദഃ (സുതം) ൧" 


1. പതിനെട്ടു പുരാണങ്ങളുടെയും കര്‍ത്താവ്‌ 
വ്യാസനാണ്‌. വ്യാസവചനങ്ങള്‍ നിശ്ചയമായും 
പ്രമാണമായിരിക്കണം. 2. ഇതിഹാസം (മഹാ 
ഭാരതം) പതിനെട്ടു പുരാണങ്ങള്‍ എന്നിവ 
കൊണ്ട്‌ വേദാര്‍ഥം പഠിക്കുകയും പഠിപ്പിക്കു 
കയും വേണം. എന്തെന്നാല്‍ അവ വേദാര്‍ഥാ 
നുകൂലമാണ്‌. 3. പിതൃകര്‍മത്തില്‍ പുരാണം 
(ഖിലം അഥവാ) ഹരിവംശത്തിലെ കഥ ശ്രവി 
ക്കണം. 4. ഇതിഹാസപുരാണങ്ങളെ പഞ്ചമവേ 
ദമെന്നു പറയുന്നു. 5. അശ്വമേധ സമാപ്തിയില്‍ 
പത്താം നാള്‍ കുറച്ച്‌ പുരാണകഥ കേള്‍ക്കണം. 
6. പുരാണവിദ്യ വേദാര്‍ഥബോധകമാകയാല്‍ 
വേദം തന്നെയാണ്‌. ഇത്യാദി പ്രമാണങ്ങളാൽ 
പുരാണങ്ങളുടെ പ്രാമാണ്വും ഇവയുടെ പ്രമാ 
ണങ്ങളാല്‍ വിഗ്രഹാരാധന, തീര്‍ഥങ്ങള്‍, എന്നി 
വയുടെ പ്രാമാണ്ൃവും ഉണ്ട്‌. 

ഉത്തരം:- ഈ പതിനെട്ടു പുരാണങ്ങളുടെ 
കര്‍ത്താവ്‌ വ്യാസനായിരുന്നെങ്കില്‍ അവയില്‍ 
ഇധ്രയേറെ വിഡ്ഡിത്തരങ്ങള്‍ ഉണ്ടാകുമായിരു 
ന്നില്ല. എന്തെന്നാല്‍ ശാരീരികസൂര്തം, യോഗശാ 
സ്ര്രഭാഷ്യം, മുതലായ വ്യാസകൃത്രഗന്ഥങ്ങള്‍ 
കണ്ടാല്‍ വ്യാസന്‍ മഹാവിദ്വാനും സത്യവാദിയും 
യോഗിയുമായിരുന്നെന്നു വൃക്തമാകുന്നുണ്ട്‌. 
അദ്ദേഹം ഇത്തരം കള്ളക്കഥകള്‍ ഒരിക്കലും എഴു 
തുകില്ല. പരസ്പരവിരുദ്ധ സ്ന്്രദായങ്ങളുടെ 
ആള്‍ക്കാരും ഭാഗവതാദി ഗ്രന്ഥങ്ങളുടെ രചയി 
താക്കളുമായ ഇവരില്‍ വ്യാസന്റെ ഗുണങ്ങള്‍ 
ലേശമാര്രപോലും ഇല്ല. വേദശാസ്ര്ര വിരുദ്ധ 
മായ അസത്യവാദങ്ങള്‍ എഴുതുന്നത്‌ വ്യാസനേ 
പ്പോലുള്ള വിദ്വാന്മാരുടെ ജോലിയല്ല. ഈ ജോലി 
വിരുദ്ധന്മാരും, സ്വാര്‍ഥികളും അവിദ്വാന്മാരുമായ 
വരുടെയാണ്‌. 

ഇതിഹാസം, പുരാണം, മുതലായവ ശിവപു 
രാണാദികളുടെ പേരല്ല, പിന്നെയോ ബ്രാഹ്മണാ 
നിതിഹാസാന്‍ പുരാണാനി കലപാന്‍ ഗാഥാ 





127. തൈത്തീരീയ ആരണ്യകം 2.9. 
(ആരണ്യകങ്ങളും ര്രാഹ്മണാന്തര്‍ഗതങ്ങളാണ്‌) 


നാരാശംസീരിത്ഥ "”. ഇതു പബ്രാഹ്മണങ്ങളിലെയും 
സൂര്രങ്ങളുടെയും വചനമാണ്‌. ഐതരേയം, ശത 
പഥം, സാമം, ഗോപഥം എന്നീ ബ്രാഹ്മണങ്ങളുടെ 
അഞ്ചു പേരുകളാണ്‌ ഇതിഹാസം, പുരാണം, 
കല്പം, ഗാഥ, നാരാശംസി എന്നിവ. ഇതിഹാ 
സം- ജനകന്‍ യാജ്ഞവല്ക്യന്‍ എന്നിവരുടെ 
സംവാദം പോലുള്ളവ. പുരാണം - ജഗദുത്പത്തി 
മുതലായവയുടെ വര്‍ണനം. കല്പം - വേദശബ്ദാ 
ദികളുടെ അര്‍ഥ നിരൂപണം വര്‍ണന മുതലായവ. 
ഗാഥ - ഉദാഹരണങ്ങള്‍ ഉദാഹരിച്ച്‌ കഥകള്‍ പറ 
യുക. നാരാശംസീ - മനുഷ്യരുടെ പ്രശംസനീ 
യവും അല്ലാത്തതുമായ പ്രവൃത്തികള്‍ ആഖ്യാ 
നിക്കല്‍ "” ഇവയില്‍ നിന്ന്‌ വേദാര്‍ഥബോധം 
ഉണ്ടാകുന്നു. 

പിതൃകര്‍മം അഥവാ ജ്ഞാനികളുടെ പ്രശംസ 
കേള്‍ക്കുകയെന്നര്‍ഥം. അശ്വമേധാന്തത്തില്‍ 
ഇതാണ്‌ കേള്‍ക്കേണ്ടത്‌. എന്തെന്നാല്‍ വ്യാസകൃ 
മായ പുരാണങ്ങള്‍ കേള്‍ക്കയും കേള്‍പ്പിക്കുകയും 
ചെയ്യുന്നത്‌ അദ്ദേഹത്തിന്റെ കാലശേഷമല്ലാതെ 





128. ശ്രീശങ്കരാചാര്യര്‍ ബൃഹദാരണ്യകോപനിഷദ്ഭാഷ്യ 
ത്തില്‍ (2.4.10) ഇതിഹാസപുരാണങ്ങളുടെ ഉദാഹര 
ണം, പുരൂരവസിന്റെയും ഉര്‍വശിയുടെയും സംവാദം. 
ഉര്‍വശി അപ്സരയാണ്‌. ഇപ്രകാരം ബ്രാഹ്മണത്തില്‍ 
ഉണ്ട്‌. പുരാണത്തിനുദാഹരണം അസപ്വാ ഇദമ്ഗ്ഗ 
ആസീത്‌ മുതലായവ. എന്നിങ്ങനെ ബ്രാഹ്മണാന്തര്‍ഗ 
തമായവ നല്‍കിയിരിക്കുന്നു. 

129. വേദശാഖകളുടെയും ബ്രാഹ്മണങ്ങളുടെയും പ്രവ 
ചനം ആദ്യര്‍ഷിയായ ബ്രഹ്മര്‍ഷിയുടെ കാലം മുതല്‍ 
നടന്നിരുന്നു. ഇതവസാനിച്ചത്‌ കൃഷ്ണദ്വൈപായന 
വ്യാസന്റെ ശിഷ്യപ്രശിഷ്യന്മാരുടെ കാലത്താണ്‌. ഇന്ന്‌ 
ലഭ്യമായ ബ്രാഹ്മണ്ഹഗ്രന്ഥങ്ങളില്‍ ഐതരേയം ഒഴി 
കെയുള്ളവ അവരുടെ പ്രവചനമാണ്‌. ്രാഹ്മണ 
ങ്ങളും കല്പസൂത്രങ്ങളും പ്രാചീനവും അര്‍വാചീ 
നവും ഉണ്ട്‌. പാണിനീയ സൂധ്രത്തിലെ പുരാണ 
പ്രോക്തേഷു ്രാഹ്മണ കല്പേഷു എന്ന സുൂധ്രം 
ഇതിനു തെളിവാണ്‌. (അധ്യായം 4,2,105) ലാട്യായന 
ശ്രാതസൂര്തത്തിലെ തഥാ ച പുരാണം താണ്ഡമ്‌ 
(൦.10 10) എന്ന സൂധ്രവും ഇതിനെ പുഷ്ടിപ്പെടുത്തു 
ന്നു. വൈയാകരണന്മാരുടെ വ്യാഖ്യാനപ്രകാരം 
ഭാല്ലവ, ശാട്യായന, ഐതരേയ, ഭാഗുരിമാര്‍ പ്രവചി 
ച്ചവ പുരാണ ബ്രാഹ്മണങ്ങളും പൈങ്ഗ ആരുണ 
പരാജപ്രോക്തം, കല്‍പവുമാണ്‌. വാല്മീകി മുതലായ 
മഹിര്‍ഷിമാരെയും വ്യാസന്മാരായാണ്‌ ഗണിച്ചിരി 
ക്കുന്നത്‌. (വായുപുരാണം 23 114) അറിവിനെ വ്യസിച്ച 
വന്‍-അളന്നവന്‍ എന്നര്‍ഥത്തിലാവാം ഈ വ്യാസബി 
രുദം. ഇന്ന്‌ ഉപലബ്ധമായ ബ്രാഹ്മണഗ്രന്ഥങ്ങളിലെ 
പ്രവചനങ്ങളധികവും പ്രചീനം തന്നെയാണ്‌. വ്യാസ 
ശിഷ്യന്മാര്‍ നവീനമായ കപോലകലല്‍പിതങ്ങളൊന്നും 
നിര്‍മ്മിക്കുവാന്‍ ആവശ്യമായ ഗുരുത്വദോഷം സ്വായ 
ത്തമാക്കിയിരുന്നില്ലെന്നര്‍ഥം. 


224 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





മുമ്പ്‌ സാധിക്കുകയില്ലല്ലോ. വ്യാസന്‍ ജനിക്കുന്ന 
തിനു മുമ്പു തന്നെ വേദാര്‍ഥം പഠിക്കുകയും പഠി 
പ്പിക്കുകയും കേള്‍ക്കുകയും ചെയ്തിരുന്നു. അതി 
നാല്‍ അതിപ്രാചീനമായ ്ബാഹ്മണഗഥ്രന്ഥ 
ങ്ങളെ "”* സംബന്ധിച്ചു മാര്രമേ ഇത്‌ സംഭവ്യമാ 
വുകയുള്ളൂ. നവീനമായ ശ്രീമദ്ഭാഗവതം ശിവപു 
രാണം മുതലായ മിഥ്യാഭൂഷിത ഗ്രന്ഥങ്ങളില്‍ 
ഇതിനു സംഭാവ്യതയില്ല. 
വ്യാസനും വേദവ്യാസനും 

വ്യാസമഹര്‍ഷി വേദം പഠിക്കയും, വേദാര്‍ഥം 
പ്രചരിപ്പിക്കയും ചെയ്തതുകൊണ്ടാണ്‌ വേദവ്യാ 
സനെന്ന പേരിന്നര്‍ഹനായത്‌. പാരാവാരത്തിന്റെ 
മധ്യരേഖയ്ക്കാണ്‌ വ്യാസമെന്നു പറയുന്നത്‌. 
ജുഗ്വേദാരംഭം മുതല്‍ അഥര്‍വ വേദാന്തം വരെ പഠി 
പ്പിച്ചു. ശുകദേവന്‍, ജൈമിനി തുടങ്ങിയ ശിഷ്യ 
ന്മാരെ പഠിപ്പിക്കുകയും ചെയ്തു. അനൃഥാ അദ്ദേ 
ഹത്തിന്റെ ജന്മനാമം കൃഷ്ണദ്വൈപായനനെന്നാ 
യിരുന്നു. വേദങ്ങളെ വ്യാസന്‍ ഒന്നിച്ചു 
ചേര്‍ത്തെന്നു പറയുന്നതു കള്ളമാണ്‌. എന്തെ 
ന്നാല്‍ പിതാ-പിതാമഹ-പരപിതാമഹര്‍ ആയ 
പരാശരന്‍, ശക്തിവസിഷ്ഠന്‍, ബ്രഹ്മാ” ആദിയാ 
യവര്‍ ചതുര്‍വേദങ്ങള്‍ പഠിക്കയും പഠിപ്പിക്കു 
കയും ചെയ്തിരിക്കെ ഇതെങ്ങനെ യോജിക്കും? 


ശിവപുരാണവും മറ്റും 


ചോദ്യം:- പുരാണങ്ങളിലെ കാര്യങ്ങളെല്ലാം 
കള്ളമോ കുറേയൊക്കെ സത്യമോ? 


ഉത്തരം:- വളരെയെല്ലാം കള്ളം. ചിലതെല്ലാം 
ഒച്ചിഴഞ്ഞ്‌ അക്ഷരമാകുംപടി സത്യവുമാണ്‌. സത്യ 
മായതെല്ലാം വേദാദി സത്ൃശാസ്ര്രങ്ങളിലേതാ 
ണ്‌. കുള്ളുമെല്ലാം ഈ പോപ്പന്മാരുടെ പഴമ്പുരാ 
ണങ്ങളുമാണ്‌. ഉദാഹരണത്തിന്‌, ശിവപുരാണ 
ത്തില്‍ ശിവനെ സര്‍വേശ്വരനായി അംഗീകരിച്ച്‌, 
വിഷ്ണു, ്രഹ്മാവ്‌, ഗണേശന്‍, ഇന്ദ്രന്‍, സൂര്യന്‍ 
മുതലായവരെ ശിവന്റെ ദാസന്മാരായി ശൈവ 
ന്മാര്‍ പരിഗണിക്കുന്നു. വൈഷ്ണവരാകട്ടെ, 
വിഷ്ണുപുരാണാദികളില്‍ വിഷ്ണുവിനെ പരമാ 
ത്മാവായി ഗണിച്ച്‌ ശിവനേയും മറ്റും ദാസന്മാരാ 
ക്കുന്നു. ദേവി ഭാഗവതത്തില്‍ ദേവിയെ സര്‍വേ 
ശ്വരിയായും ശിവന്‍, വിഷ്ണു മുതലായവരേയും 
ഗണേശഖണണ്‍്ഡത്തില്‍ ഗണേശനെ ഈശ്വരനും 
മറ്റെല്ലാവരേയും കിങ്കരന്മാരും ആക്കുന്നു. ഇത്‌ 





130. ഈ കുലപരമ്പര മഹാഭാരതത്തിലും മറ്റും വര്‍ണിച്ചി 
ട്ടുണ്ട്‌. ഇവിടെ പറയുന്ന ബ്രഹ്മാ ആദ്യര്‍ഷിയല്ലായിരിക്ക 
ണം. 


ഓരോ വിഭാഗക്കാരുടെ പ്രവൃത്തിയല്ലെങ്കില്‍ 
പിന്നെന്താണ്‌? ഒരു സാധാരണ മനുഷ്യന്‍ ഉണ്ടാ 
ക്കിയാല്‍ പോലും ഇത്തരം പരസ്പരവിരുദ്ധമായ 
കാര്യങ്ങള്‍ വരാന്‍ പാടില്ലാത്തതായിരിക്കെ വിദ്വാ 
ന്മാരുണ്ടാക്കിയാലത്തെ കാര്യം പറയേണ്ടതില്ല 
ല്ലോ. ഇവയില്‍ ഒന്നു ശരിയെങ്കില്‍ മറ്റേത്‌ കള്ളം. 
രണ്ടാമത്തേതാണ്‌ ശരിയെങ്കില്‍ മൂന്നാമത്തേതു 
കള്ളം. മൂന്നാമത്തേതാണ്‌ ശരിയെങ്കില്‍ മറ്റെല്ലാം 
കള്ളമാണ്‌. ശിവപുരാണക്കാര്‍ ശിവനില്‍ നിന്നും, 
വിഷ്ണുപുരാണക്കാര്‍ വിഷ്ണുവില്‍ നിന്നും, 
ദേവീ പുരാണക്കാര്‍ ദേവിയില്‍ നിന്നും ഗണേശ 
ഖണ്‍ഡക്കാര്‍ ഗണേശനില്‍ നിന്നും സൂരൃപുരാ 
ണക്കാര്‍ സൂര്യനില്‍ നിന്നും വായു പുരാണക്കാര്‍ 
വായുവില്‍ നിന്നും സൃഷ്ടിയുടെ ഉത്പത്തിയും 
പ്രളയവും ഉണ്ടാകുന്നു എന്നെഴുതിയിട്ട്‌, വീണ്ടും 
ജഗദുത്പത്തിയ്ക്കുളള കാരണങ്ങളെപ്പറ്റി 
പ്രത്യേകം പ്രത്യേകം ഓരോന്നില്‍ നിന്നാണെന്ന്‌ 
എഴുതിയിട്ടുണ്ട്‌. 

ജഗത്തിന്റെ ഉത്പത്തിയും സ്ഥിതിയും പ്രള 
യവും നടത്തുന്നത്‌ ഉത്പന്നമാവുമോ എന്നും, 
അതു സൃഷ്ടിയുടെ കാരണമാകുമോ എന്നും 
ചോദിച്ചു നോക്കുക. വായടച്ച്‌ ഇരിക്കുകയല്ലാതെ 
ഇവര്‍ക്ക്‌ പോംവഴിയില്ല. ഇവരുടെയെല്ലാം ശരീര 
ത്തിന്റെ ഉത്പത്തി ഇതില്‍ നിന്നാകയാല്‍ ഇവരെ 
ങ്ങനെ സ്വശരീരത്തില്‍ നിന്ന്‌ പരിച്ഛിന്നമായി 
സംസാരത്തിന്റെ ഉത്പത്തിയ്ക്ക്‌ കാരണഭൂത 
മായി? കൂടാതെ ജഗദുത്പത്തിയും, സര്‍വഥാ 
അസംഭവമായിരിക്കും വണ്ണം വിലക്ഷണവും 
ആയിരിക്കുന്നതു നോക്കു. 


ശിവപുരാണത്തിലെ സൃഷ്ടി 


ശിവപുരാണത്തില്‍ പറയുന്നു:- എനിക്കു 
സൃഷ്ടിക്കണമെന്ന്‌ ശിവന്‍ ആഗ്രഹിച്ചു. അപ്പോള്‍ 
നാരായണ ജലാശയം ഉണ്ടാക്കി. അതിന്റെ നടുക്ക്‌ 
താമരയേയും താമരയില്‍ പ്രഹ്മാവിനേയും ഉണ്ടാ 
ക്കി. സര്‍വ്രത ജലമയമാണെന്ന്‌ ബ്രഹ്മാവു കണ്ടു. 
ഒരു കൈക്കുമ്പിള്‍ വെള്ളംകോരി നോക്കി തിരി 
ച്ചൊഴിച്ചു. അതില്‍ നിന്ന്‌ ഒരു കുമിള ഉണ്ടായി. 
കുമിളയില്‍ നിന്ന്‌ ഒരു പുരുഷന്‍ പ്രത്യക്ഷനായി. 
ആ പുരുഷന്‍ ബ്രഹ്മാവിനോട്‌, പുരതാ നീ സൃഷ്ടി 
നടത്തുക എന്നു പറഞ്ഞു. അപ്പോള്‍ ഞാന്‍ നിന്റെ 
പുത്രനല്ല, നീയെന്റെ പുരതനാണ്‌ എന്നു ബ്രഹ്മാവ്‌ 
ഉത്തരമരുളി. ഇതിന്മേല്‍ വിവാദമായി. ദിവ്യസ 
ഹൃരസ വര്‍ഷപര്യന്തം ഈ വിവാദം ഇരുവരും 
തമ്മില്‍ നടന്നു. സൃഷ്ടിക്കാന്‍ വേണ്ടി ഞാന്‍ 
അയച്ച ഇരുവരും തമ്മില്‍ അന്യോന്യം ലഹളയും 


ചര്‍ 





യാ സത്യാര്‍ത്ഥ്രപകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





വഴക്കുമാണല്ലോ എന്ന്‌ ശിവന്‍ ചിന്തിച്ചു. 
അപ്പോള്‍ അവര്‍ക്കിരുവര്‍ക്കും മധ്യത്തില്‍ തേജോ 
മയമായ ഒരു ലിങ്ഗം ഉണ്ടായി വന്നു. അത്‌ 
പെട്ടെന്ന്‌ ആകാശത്തേക്കുപോയി. അതുകണ്ട്‌ 
ഇരുവരും ആശ്ചര്യപ്പെട്ടു. ഇതിന്റെ ആദിയും 
അന്തവും അറിഞ്ഞ്‌ ആദ്യം വരുന്നവന്‍ പിതാവും, 
അറിയാതെയോ സാക്ഷിയില്ലാതെയോ വരുന്ന 
വന്‍ പു്തനും ആയിരിക്കുമെന്നും തീരുമാനിച്ച്‌ 
വിഷ്‌ ണു കൂര്‍മ്മരൂപമെടുത്ത്‌ താഴേയ്ക്കും 
ര്രഹ്മാവ്‌ ഹംസരൂപമെടുത്ത്‌ മുകളിലേക്കും 
പോയി. ഇരുവരും ദിവ്യസഹ്രസ വര്‍ഷപര്യന്തം 
മനോവേഗത്തില്‍ സഞ്ചരിച്ചിട്ടും ആദിയും 
അന്തവും കണ്ടില്ല. അപ്പോള്‍ താഴെനിന്ന്‌ വിഷ്ണു 
മുകളിലേക്കും (രഹ്മാവ്‌ താഴേക്കും തിരിച്ചു 
പുറപ്പെട്ടു. വിഷ്ണു സാക്ഷിയുമായി വന്നെങ്കില്‍ 
താന്‍ പുത്രനാകണമല്ലോ എന്ന്‌ ബ്രഹ്മാവ്‌ വിചാ 
രിച്ചുകൊണ്ടിരിക്കവേ ഒരു പശുവും കൈതച്ചെ 
ടിയും മുകളില്‍ നിന്ന്‌ ഇറങ്ങിവന്നു. നിങ്ങള്‍ 
എവിടെ നിന്ന്‌ വരുന്നെന്ന്‌ ബ്രഹ്മാവ്‌ ചോദിച്ചു. 
ഞങ്ങള്‍ ആയിരം വര്‍ഷങ്ങളായി ഈ ലിങ്ഗത്തെ 
ആധാരമാക്കി സഞ്ചരിച്ചുവരികയാണെന്ന്‌ അവര്‍ 
പറഞ്ഞു. ഈ ലിങ്ഗത്തിന്‌ അന്തമുണ്ടോ എന്ന്‌ 
ബ്രഹ്മാവ്‌ ആരാഞ്ഞു. “ഇല്ല എന്ന്‌ അവരുത്തരം 
പറഞ്ഞു. നിങ്ങള്‍ നമ്മോടൊപ്പം വന്ന്‌, ഞാന്‍ ഈ 
ലിങ്ഗത്തിന്മേല്‍ ക്ഷീരധാര വര്‍ഷിച്ചുകൊണ്ടിരി 
ക്കുകയായിരുന്നു എന്നു സാക്ഷി പറയണം എന്നു 
പശുവിനോടും, ഞാന്‍ പുഷ്പാഞ്ജലി നടത്തു 
കയായിരുന്നു എന്നു സാക്ഷി പറയണം എന്നു 
കൈതയോടും ആജ്ഞാപിച്ചു. അങ്ങനെ 
ചെയ്യുന്ന പക്ഷം നിങ്ങളെ ശരിയായ സ്ഥാനത്തെ 
ത്തിക്കാമെന്ന്‌ പ്രലോഭനം നല്‍കുകയും ചെയ്തു. 
കള്ളസാക്ഷി പറയാന്‍ ഞങ്ങള്‍ തയ്യാറില്ലെന്നായി 
അവര്‍. ബ്രഹ്മാവ്‌ കുപിതനായി, സാക്ഷിപറയാത്ത 
പക്ഷം നിങ്ങളെ ഭസ്മമാക്കിക്കളയും എന്നു ഭയ 
പ്പെടുത്തി. ഭയന്ന അവര്‍ സാക്ഷി പറയാമെന്ന്‌ 
സമ്മതിച്ചു. മൂവരും കൂടി താഴേക്കു യാത്രയായി. 
ബ്രഹ്മാവ്‌ ചെന്നപ്പോഴേക്കും വിഷ്ണു ഹാജരാ 
യിരുന്നു. നിങ്ങള്‍ ഇതിന്നന്തം കണ്ടുവോ എന്ന്‌ 
ബ്രഹ്മാവ്‌ വിഷ്ണുവിനോടു ചോദിച്ചു ഇല്ലെന്ന്‌ 
വിഷ്ണു പറഞ്ഞപ്പോള്‍ “ഞാന്‍ കണ്ടു” എന്നായി 
പ്രഹ്മാവ്‌. “സാക്ഷിതരു* എന്ന്‌ വിഷ്ണു പറഞ്ഞു. 
അപ്പോള്‍ പശുവും കൈതയും, ഞങ്ങള്‍ ലിങ്ഗ 
ത്തിന്റെ ശിരസ്സിലായിരുന്നു എന്നു സാക്ഷിപറ 
ഞ്ഞു. അപ്പോള്‍ ലിങ്ഗത്തില്‍ നിന്ന്‌ ശബ്ദമു 
യര്‍ന്നു നീ അസത്യം പറഞ്ഞ ചെടിയാണ്‌. നിന്റെ 
പൂവ്‌ എന്റേയോ മറ്റു ദേവതകളുടേയോ പൂജയ്ക്ക്‌ 


ഉപയോഗിക്കാതെ പോകട്ടെ; ഉപയോഗിക്കുന്ന 
പക്ഷം അവന്‍ മുടിഞ്ഞൊടുങ്ങും, എന്ന്‌ 
കൈതയെ ശപിച്ചു. ഏതൊരു വായ്‌ കൊണ്ട്‌ നീ 
കള്ളം പറഞ്ഞുവോ, ആ വായ്‌ കൊണ്ട്‌ നീ മലം 
ഭക്ഷിക്കും. നിന്റെ മുഖത്തെ ആരും പൂജിക്കാതെ 
പോകട്ടെ എന്നാല്‍ പിന്‍ ഭാഗം പൂജിക്കപ്പെടും 
എന്നു പശുവിനേയും ശപിച്ചു കള്ളം പറഞ്ഞ 
നിന്നെ ആരും പൂജിക്കില്ല എന്നു ബ്രഹ്മാവിനെ 
ശപിച്ചിട്ട സത്യം പറഞ്ഞ നിന്നെ സര്‍വ്രത പൂജി 
ക്കട്ടെ എന്ന്‌ വിഷ്ണുവിന്‌ വരം നല്കി തുടര്‍ന്ന്‌ 
ഇരുവരും ലിങ്ഗത്തെ സ്തുതിച്ചു. അതിനാല്‍ 
പ്രസന്നമായ ലിങ്ഗത്തില്‍നിന്ന്‌ ഒരു ജടായുക്ത 
നായ രൂപം പ്രത്യക്ഷപ്പെട്ട ചോദിച്ചു: നിങ്ങളെ 
ഞാന്‍ സൃഷ്ടിച്ചത്‌ ലോകസൃഷ്ടി നടത്തുവാന്‍ 
വേണ്ടിയാണ്‌. നിങ്ങളെന്തിന്‌ അന്യോന്യം വഴ 
ക്കിട്ടു?" ഞങ്ങള്‍ സാമഗ്രിയൊന്നും ഇല്ലാതെ 
എങ്ങനെയാണ്‌ സൃഷ്ടിക്കുന്നതെന്ന്‌ അവര്‍ 
ചോദിച്ചപ്പോള്‍ ജടയില്‍ നിന്ന്‌ ഒരുരുള ഭസ്മമെ 
ടുത്തു കൊടുത്തിട്ട പോകൂ, ഇതുകൊണ്ട്‌ സൃഷ്ടി 
നടത്തു എന്ന്‌ ശിവന്‍ അരുളിചെയ്തു. ഇതാണ്‌ 
കഥ. സൃഷ്ടിതത്ത്വമോ പഞ്ചമഹാഭൂതങ്ങളോ 
ഇല്ലാതിരുന്ന പ്പോള്‍ പ്രഹ്മാവും വിഷ്ണുവും, 
മഹാദേവശരീരവും ജലവും താമരയും ലിങ്ഗവും 
പശുവും കൈതയും ഭസ്മയുണ്ടയും നിങ്ങളുടെ 
പിതാമഹന്മാരുടെ തറവാട്ടില്‍ നിന്നു വന്നു വീണ 
താണോ എന്ന്‌ ഈ പുരാണ രചയിതാക്കളോട്‌ 
ചോദിച്ചാല്‍ ഭംഗിയായി! 


ഭാഗവതത്തിലെ സൃഷ്ടി 


ഇവൃണ്ണം തന്നെ ഭാഗവതത്തില്‍ പറയുന്നതു 
നോക്കുക. വിഷ്ണുവിന്റെ നാഭിയില്‍ നിന്നു താമ 
ര, താമരയില്‍നിന്ന്‌ ബ്രഹ്മാവ്‌, ബ്രഹ്മാവിന്റെ വല 
തുകാലിന്റെ പെരുവിരലില്‍നിന്ന്‌ സ്വയംഭൂ. ഇട 
തുകാലിന്റെ പെരുവിരലില്‍ നിന്ന്‌ ശതരൂപാറാണി; 
നെറ്റിയില്‍ നിന്ന്‌ രുദ്രന്‍. മരീചി തുടങ്ങിയ പത്തു 
പുത്രന്മാരും അവരില്‍ നിന്ന്‌ പത്തു പ്രജാപതി 
കളും ഉണ്ടായി. അവരുടെ പതിമൂന്നു കന്യകകളെ 
കശ്യപന്‍ വിവാഹം കഴിച്ചു. അവരില്‍ ദിതിയില്‍ 
നിന്ന്‌ ദൈത്യര്‍, ദനുവില്‍ നിന്ന്‌ ദാനവര്‍, അദി 
തിയില്‍ നിന്ന ആദിത്യന്‍, വിനതയില്‍ നിന്ന്‌ 
പക്ഷികള്‍, ക്രദുവില്‍ നിന്ന്‌ സര്‍പങ്ങള്‍. സരമ 
യില്‍ നിന്ന്‌ ശ്വാനന്മാരും കറുനരികളും, ആദിയാ 
യവ ഉണ്ടായി. മറ്റു സ്ര്രീകളില്‍ നിന്ന്‌ ആന, കുതി 
ര, ഒട്ടകം, കഴുത, എരുമ, പുല്ല്‌, മുള, മുള്‍മരങ്ങള്‍ 
മുതലായവയും ഉണ്ടായി. 

കൊള്ളാമേ! കൊള്ളാം. എന്തുപറയാനാണ്‌ 


250 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





ഭാഗവതകര്‍ത്താവായ ജലല്‍പശിരോമണേ! ഇങ്ങ 
നെയുള്ള കള്ളക്കഥകള്‍ എഴുതിയുണ്ടാക്കുവാന്‍ 
നിങ്ങള്‍ക്ക്‌ ശങ്കയോ ലജ്ജയോ ഇല്ലാതായിപ്പോ 
യല്ലോ. കൊടും കുരുടനായിത്തീര്‍ന്നല്ലോ. 
സ്ര്രീപുരുഷന്മാരുടെ രജോവീര്യസംഗമത്താല്‍ 
മനുഷ്യരുണ്ടാകും. പക്ഷേ ഈശ്വരന്റെ സൃഷ്ടി 
ക്രമത്തിനു വിരുദ്ധമായി പശു, പക്ഷി, സര്‍പ്പം മുത 
ലായവ എപ്പോഴെങ്കിലും ഉണ്ടാകുമോ? 
ആനയ്ക്കും ഒട്ടകത്തിനും സിംഹത്തിനും 
പട്ടിക്കും കഴുതയ്ക്കും വൃക്ഷാദികള്‍ക്കും 
സ്ര്രീയുടെ ഗര്‍ഭാശയത്തില്‍ വളരാന്‍ സ്ഥലമെ 
വിടെ? സിംഹാദികളും മറ്റുമുണ്ടായി അച്ഛനമ്മ 
മാരെ തിന്നു കളയാഞ്ഞതെന്ത്‌? മനുഷ്യശരീര 
ത്തില്‍ നിന്ന്‌ പശു മൃഗാദികള്‍ ഉണ്ടാവുകയെന്ന 
തെങ്ങനെ സംഭവ്യമാകും? ഇത്തരക്കാരുണ്ടാക്കിയ 
മഹാ അസംഭവ്യങ്ങളായ ലീലകളില്‍ ഇന്നും 
ലോകരെമ്പാടും കുടുങ്ങിക്കറങ്ങിക്കഴിയുന്നത്‌ 
സങ്കടം തന്നെ. ഈ മഹാകുള്ളങ്ങള്‍ ഈ പോപ്പ 
ന്മാരും അകക്കണ്ണും പുറം കണ്ണും പൊട്ടിയ അവ 
രുടെ ശിഷ്യന്മാരും കേട്ടു വിശ്വസിക്കുന്നുണ്ടാ 
വുമോ എന്തോ? ഇവര്‍ മനുഷ്യരാണോ മറ്റു വല്ല 
തുമാണോ എന്ന്‌ ആശ്ചര്യപ്പെടുകതന്നെവേണം. 
ഈ ഭാഗവതാദി പുരാണങ്ങളുണ്ടാക്കിയവര്‍ 
ഉണ്ടായ ഉടനെ ഗര്‍ഭത്തില്‍ വച്ച്‌ അലസിപ്പോകാ 
ഞ്ഞതെന്താണാവോ? അഥവാ ജനിച്ചപ്പോള്‍ 
തന്നെ മരിക്കാഞ്ഞതെന്ത്‌! എന്തെന്നാല്‍ ഈ 
പോപ്പന്മാരില്‍ നിന്ന്‌ രക്ഷപ്പെട്ടിരുന്നെങ്കില്‍ 
ആര്യാവര്‍ത്തദേശം ദുഃഖങ്ങളില്‍ നിന്ന്‌ മുക്തമാ 
കുമായിരുന്നു. 

സൃഷ്ടിക്രമത്തിന്‌ വിരുദ്ധം അസാധ്യം 

ചോദ്യം:- ഇതിലൊന്നും വൈരുദ്ധ്യം ഇല്ല. 
അന്നന്നു കണ്ടതിനെ വാഴ്ത്തുന്നവര്‍ 
നായ്ക്കോലം കെട്ടികുരയ്ക്കുന്നു എന്നേയുള്ളു. 





131. “പുളു” മധ്യകേരളത്തിലെ ഒരു പ്രയോഗമാണ്‌. ഇതിന്‌ 
ഒരുദാഹരണം പറയാം. “ഞാന്‍ നദിക്കരയില്‍ ചെന്ന 
പ്പോള്‍ പാലം തകര്‍ന്നു വീണിരുന്നു. അക്കരയെ 
ത്താന്‍ ഒരു മാര്‍ഗവും കണ്ടില്ല. വിഷമിച്ച്‌ അങ്ങു 
മിങ്ങും നോക്കുമ്പോള്‍ ഒരു മധുരക്കിഴങ്ങിന്‍ വള്ളി 
കണ്ടു. അതെടുത്ത്‌ നദിക്കരയില്‍ നട്ടു. ഉടനേ മധുര 
ക്കിഴങ്ങു വളര്‍ന്നു. വളര്‍ന്ന്‌ വളര്‍ന്ന്‌ നദിയുടെ മുകളി 
ലൂടെ അക്കരയെത്തി, അതിന്റെ പുറത്തു കൂടി നടന്ന്‌ 
ഇക്കരയെത്തി. ആ മധുരക്കിഴങ്ങ്‌ മുറിച്ചുകൊണ്ട്‌ 
പോരാഞ്ഞതെന്താണെന്നു ചോദിക്കരുത്‌. 
അക്കരെചെന്ന്‌ മുറിച്ചാല്‍ ഇക്കരെ എങ്ങനെ വീണ്ടും 
വരും? അതും പോകട്ടെ എന്തു ഭാരമായിരിക്കുമതിന്‌! 
എങ്ങനെ ചുമന്നു കൊണ്ടു വരും?” ഇതാണ്‌ പുളു 
(ഹിന്ദി-ഗപ്പ്‌) 


വിഷ്ണുവിനെ സ്തുതിക്കാന്‍ തുടങ്ങിയാല്‍ 
വിഷ്ണു ഇരശ്വരന്‍, മറ്റുള്ളവര്‍ ദാസന്മാര്‍. 
ശിവന്റെ ഗുണഗാനം തുടങ്ങിയാല്‍ ശിവനെ 
ഇരശ്വരനും ഇതരരെ കിങ്കരരുമാക്കും. സര്‍വേ 
ശ്വരന്റെ മായയില്‍ എന്തും നടക്കും. മനുഷ്യ 
നില്‍ നിന്ന്‌ മൃഗങ്ങളുടെയും ഉത്പത്തി ഇവശ്വ 
രന ചെയ്യാവുന്നതേയുള്ളു. കാരണമില്ലാതെ 
സ്വന്തം മായയില്‍ നിന്ന്‌ സൃഷ്ടി ഉണ്ടാക്കിയതു 
കാണു. ഇതിലെന്താണു അസംഭവ്യം? ചെയ്യാ 
നിച്ചിക്കുന്നതെന്തോ അതു ചെയ്തിരിക്കും. 

ഉത്തരം:- സാധുമനുഷ്യരേ! അന്നന്നുകണ്ട 
തിനെ വാഴ്ത്തി കുരയ്ക്കുന്ന നായ്കോലം കെട്ടു 
ന്നവര്‍, വാഴ്ത്തുന്നവനെ വലിയവനായോ മറ്റുള്ള 
വരെ ചെറിയവരായോ കണ്ട്‌ ചെറിയവരെ നിന്ദി 
ക്കുന്നില്ല. വാഴ്ത്തുന്നവനെ എല്ലാവരുടേയും 
പിതാവാക്കുന്നുമില്ല. നിങ്ങള്‍ സ്തുതിപാഠകരേ 
ക്കാളും വിദൂഷകരേക്കാളും അധികം പുളു 
വചിക്കുന്നവരാണോ അല്ലയോ? പിന്നാലെകൂടി 
വാനോളം പുകഴ്ത്തുന്നവരും വിരോധമുള്ളവരെ 
ഇകഴ്ത്തുന്നവരുമല്ലേ നിങ്ങള്‍? നിങ്ങള്‍ക്ക്‌ 
സത്യവും ധര്‍മവും കൊണ്ടെന്തു പ്രയോജനം? 
നിങ്ങള്‍ക്ക്‌ നിങ്ങളുടെ സ്വാര്‍ഥത കൊണ്ടല്ലേ 
പ്രയോജനമുള്ളൂ? മായ മനുഷ്യനില്‍ മാത്രമേ 
ഉണ്ടാകാന്‍ വയ്ക്കു. ചതിയനും കള്ളനുമായവ 
നത്രേ മായാവി. സര്‍വേശ്വരനില്‍ ചതിയും കാപ 
ട്യവുമില്ലാത്തതുകൊണ്ട്‌ മായാവിയല്ല. ആദിസ്ൃ 
ഷ്ടിയില്‍ കശ്യപന്റേയും ഭാര്യമാരുടെയും പക്ഷി 
മൃഗാദികളും സര്‍പ്പവ്യക്ഷാദികളും ഉണ്ടായെങ്കില്‍ 
ഇന്നെന്തുകൊണ്ട്‌ അങ്ങനെ സന്താനങ്ങളുണ്ടാകു 
ന്നില്ല? നേരത്തേ എഴുതിവന്നതുപോലെ തന്നെ 
യാണ്‌ ശരിയായ സൃഷ്ടിക്രമം. 


ഭാഗവതകാരനു പറ്റിയ അമളി 


ഭാഗവതകാരന്‌ അമളി പറ്റിപ്പോയതാണെന്ന്‌ 
അനുമാനിക്കാവുന്നതാണ്‌. ശതപഥ്രബാഹ്മണ 
ത്തില്‍ തസ്മാത്‌ കാശ്ൃപ്ൃയ ഇമാ പ്രജാഃ" 
എന്നെഴുതിയിട്ടുണ്ട്‌. കശ്യപഃ കസ്മാത്‌ പശ്യകോ 
ഭവതീതി - കാണുന്നവനാകകൊണ്ട്‌ കശ്യപ 
നെന്നു പേരായി എന്നു നിരുക്തി. സൃഷ്ടി 
കര്‍ത്താവായ സര്‍വേശ്വരന്റെ പേര്‌ കശ്യപന്‍ 
എന്നായത്‌ പശ്യകനായതുകൊണ്ടാണ്‌. അതായത്‌ 
പശ്യനീതി പശ്യഃ പശ്ൃയഏവ പശ്ൃകഃ (കാഴ്ച 





132. എട്ടാം സമുല്ലാസം നോക്കുക. 
133. തസ്മാദാഹുഃ സര്‍വ്വാഃ പ്രജാഃ കാശ്യപ 7.5.1.5. 
134. മഹാഭാഷ്യം 3.1.123. 


ക 


ക 





ി 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ക്കാരന്‍ കാണുന്നവന്‍. കാണുന്നവനത്രേ പശ്യ 
കന്‍) ഭ്രമരഹിതനായി സകല ചരാചരജഗത്തിനേ 
യും, സകല ജീവാത്മാക്കള്‍, അവരുടെ കര്‍മങ്ങള്‍ 
സകലവിദ്യകള്‍ എന്നിവയേയും അവ്വണ്ണം തന്നെ 
കാണുന്നവന്‍ എന്നര്‍ത്ഥം. മഹാഭാഷ്യത്തിലെ 
ആദ്യന്ത വിപര്ൃയാശ്ചാ "”* എന്ന വചനപ്രകാര 
വും, ആദ്യക്ഷരം അവസാനവും അവസാന 
വര്‍ണം ആദ്യവും വന്ന്‌ പശ്യകനില്‍ നിന്ന്‌ കശ്ൃ 
പന്‍ ഉണ്ടാകുന്നു. ഇതിന്നര്‍ത്ഥം മനസ്സിലാകാതെ 
കഞ്ചാവിന്‍ കുടുക്കയുടെ ലഹരിയില്‍, സ്വന്തം 
ജന്മം സൃഷ്ടിവിരുദ്ധ കാര്യങ്ങള്‍ പറയാന്‍ ചെല 
വഴിച്ചു. 


മാര്‍ക്കണ്ഡേയ പുരാമത്തിലെ ദുര്‍ഗ്ഗാ പാഠ 
ത്തില്‍ ദേവന്മാരുടെ ശരീരത്തില്‍ നിന്നുണ്ടായ 
തേജസ്സില്‍ നിന്ന്‌ ദേവി ഉണ്ടായി മഹിഷാസുരനെ 
കൊന്നു എന്നെഴുതിയിരിക്കുന്നു. അതുപോലെ 
രക്തബീജന്റെ ശരീരത്തിലെ ഓരോ തുള്ളിച്ചോര 
നിലത്തു വീഴുമ്പോഴും ഓരോ രക്തബീജന്മാരു 
ണ്ടായി ജഗത്ത്‌ അവരാല്‍ നിറഞ്ഞെന്നും, രുധിര 
നദിയൊഴുകിയെന്നും മറ്റും ഒട്ടേറെ പുളു എഴുതി 
നിറച്ചിട്ടുണ്ട്‌. രക്ത ബീജന്മാരെക്കൊണ്ട്‌ ജഗ 
ത്തെല്ലാം നിറഞ്ഞപ്പോള്‍ ദേവിയും ദേവിയുടെ 
സിംഹവും സൈന്യവും എവിടെയായിരുന്നു? 
ദേവിയില്‍ നിന്ന്‌ ദൂരെയായിരുന്നു രക്തബീജന്മാ 
രെന്നു പറയുന്ന പക്ഷം ജഗത്തുമുഴുവന്‍ അവരെ 
ക്കൊണ്ട്‌ നിറഞ്ഞിരുന്നില്ലല്ലോ? നിറഞ്ഞിരു 
ന്നെന്നു പറയുന്ന പക്ഷം അപ്പോള്‍ പക്ഷിമൃഗാ 
ദികളും മനുഷ്യരും ജലത്തിലെ മുതലയും 
ആമയും മത്സ്യാദികളും എവിടെ സ്ഥിതി ചെയ്തി 
രുന്നു? ഒരു പക്ഷേ ദുര്‍ഗാപാഠം എഴുതിയുണ്ടാ 
ക്കിയ പോപ്പിന്റെ വീട്ടില്‍ അഭയം തേടിയെന്ന്‌ 
വിചാരിക്കേണ്ടിയിരിക്കുന്നു. കഞ്ചാവുലഹരിയി 
ലെഴുതിക്കൂട്ടിയ ഇത്തരം അസംഭവ്യകഥകളുടെ 
പുളു പരമ്പരയ്ക്ക്‌ അറ്റവും അറുതിയുമില്ല. 





ശ്രീമത്‌ ഭാഗവതപുരാണം 
ഇന്ന്‌ ശ്രീമദ്‌ ഭാഗവതമെന്നു പറയുന്നതിലെ 
ലീലാവിലാസങ്ങള്‍ കേട്ടുകൊള്ളു. ര്രഹ്മാവിന്‌ 
നാരായണന്‍ ചതുശ്നോകീഭാഗവതം ഉപദേശിച്ചു. 
ജ്ഞാനം പരമ ഗുഹ്യം മേ യദ്ധിജ്ഞാന സമ 
ന്ധിതമ്‌, സരഹസ്യം തദങ്ഗശ്ച ഗൃഹാണ ഗദിതം 
മയാ 0 * ബ്രഹ്മാവേ! നീ എന്റെ പരമ ഗുഹൃവും 
വിജ്ഞാനസമ്പൂര്‍ണവും ധര്‍മാര്‍ഥകാമമോക്ഷങ്ങ 





135. ഭാഗവതം 2,9,30. 
136 ടി. 10.13.14 


ളുടെ അംഗവും ആയ രഹസ്യ ജ്ഞാനത്തെ 
എന്നില്‍ നിന്നു ഗ്രഹിക്കുക. വിജഞാനസമ്പൂര്‍ണ 
മായ ജ്ഞാനം എന്നു പറഞ്ഞാല്‍ പിന്നെ പരമ 
മെന്ന വിശേഷണം വ്യര്‍ഥമാണ്‌. ഗുഹൃമെന്ന 
വിശേഷണത്തെ തുടര്‍ന്ന്‌ രഹസ്യം പുനരുക്തി 
യാണ്‌. മൂലശ്ലോകം തന്നെ അനര്‍ഥകമായിരിക്കേ 
മറ്റെല്ലാം പിന്നെന്താകാനാണ്‌ വഴി? (ഭാഗവത 
ത്തിന്റെ മൂലം കള്ളുമായിരിക്കെ വൃക്ഷവും വ്യാജം 
തന്നെ.) ്രഹ്മാവിന്‌ വരം നല്കിയത്രേ- ഭവാന്‍ 
കല്പ വികലപേഷു ന വിമുഹൃതി കര്‍ഹിചിത്‌ 
അങ്ങ്‌ കലപത്തിലും വികല്‍പത്തിലും സൃഷ്ടി 
യിലും പ്രളയത്തിലും- ഒരിക്കലും മോഹത്തെ 
ര്രാപിക്കുകയില്ല.0 "* ഇങ്ങനെ എഴുതിയതിനു 
ശേഷം മോഹിതനായി വത്സഹവരണം 
ചെയ്തു "' എന്നും എഴുതിയിട്ടുണ്ട്‌. ഇതിലൊന്ന്‌ 
കള്ളവും മറ്റേത്‌ സത്യവുമാകണം അല്ലെങ്കില്‍ 
രണ്ടും കളവാണ്‌. 

വൈകുണ്ഠത്തില്‍ രാഗദ്വേഷ ഈര്‍ഷ്യാദുഃഖാ 
ദികള്‍ ഇല്ലാതിരിക്കെ സനകാദികള്‍ക്ക്‌ വൈകു 
ണ്ഠവാതില്കല്‍ വച്ച്‌ കോപം വന്നതെങ്ങനെ? 
ക്രോധമുണ്ടാകുന്നിടം സ്വര്‍ഗമല്ല. യജമാനന്റെ 
ആജ്ഞ പാലിക്കേണ്ടത്‌ ദ്യാരപാലകനായ ജയ 
വിജയന്മാരുടെ കടമയായിരുന്നു. അവര്‍ സനകാ 
ദികളെ തടഞ്ഞെങ്കില്‍ അതില്‍ എന്തു തെറ്റാണു 
ള്ളത്‌. അപരാധികളല്ലാത്ത ഇവര്‍ക്കു ശാപമേല്ക്കു 
വാനേ പാടില്ലായിരുന്നു. നിങ്ങള്‍ ഭൂമിയില്‍ പതി 
ക്കട്ടെ എന്നു ശപിച്ചതിനര്‍ഥം അവിടെ ഭൂമി ഇല്ലാ 
യിരുന്നെന്നാണ്‌. ആകാശം, വായു, അഗ്നി, ജലം, 
കവാടം മുതലായവ ഉണ്ടായിരുന്ന സ്ഥിതിക്ക്‌ അവ 
എന്തിനെ ആധാരമാക്കി നിന്നു? ജയവിജയന്മാര്‍ 
സനകാദികളെ സ്തുതിച്ചിട്ട്‌ ചോദിച്ചു:- “മഹാ 
ത്മന്‍! ഞങ്ങളെപ്പോഴാണ്‌ ഇനി തിരിച്ചു വൈകു 
ണ്ഠത്തില്‍ വരുന്നത്‌?” “മഹാവിഷ്ണുവിനെ 
സ്നേഹപൂര്‍വ്വം ഭജിച്ചാല്‍ ഏഴാം ജന്മത്തിലും 
വിരോധിച്ചു ഭജിച്ചാല്‍ മൂന്നാം ജന്മത്തിലും 
വൈകുണ്ഠത്തിലെത്താം” എന്നവര്‍ പറഞ്ഞു. "* 


ഇവിടെ ചിന്തിക്കാനുള്ള കാര്യം ജയവിജയ 
ന്മാര്‍ വിഷ്ണുവിന്റെ ഭൃത്യന്മാരാണെന്നതാണ്‌. 
അവരെ രക്ഷിക്കുകയും സഹായിക്കുകയും 
ചെയ്യേണ്ടത്‌ വിഷ്ണുവിന്റെ കടമയായിരുന്നു. 
തെറ്റുചെയ്യാത്ത അവരെ ഉപ്ര്രവിക്കുന്നവരെ 
ശിക്ഷിക്കേണ്ടത്‌ യജമാനന്റെ കടമയല്ലേ? അല്ലെ 





137. ഭാഗവതം 3.15.16 
138 ഭാഗവതം 3.15.16 
139 ടി 3.17.18 


258 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





ങ്കില്‍ ഭൃത്യവര്‍ഗത്തിന്റെ സ്ഥിതി എത്രയോ ശോച 
നീയമാകും? എല്ലാവരും അവരെ മെക്കിട്ടു കയ 
റും. ജയവിജയന്മാരെ പ്രശംസിച്ച്‌, സനകാദികളെ 
ശരിക്ക്‌ ശിക്ഷിക്കുകയായിരുന്നു വിഷ്ണു ചെയ്യേ 
ണ്ടത്‌. അകത്തുകടക്കണമെന്നവര്‍ ശമഠിച്ചതെ 
ന്തിന്‌? ഭൃത്യന്മാരോടു വഴക്കടിച്ചതെന്തിന്‌? ശപി 
ചുതെന്തിന്‌? സനകാദികളെ ഭൂമിയില്‍ വീഴ്ത്തുക 
യായിരുന്നു വിഷ്ണു ചെയ്യേണ്ടിയിരുന്നത്‌. 
ഇത്രയും അരാജകത്വം വിഷണുവിന്റെ ഭവന 
ത്തില്‍ തന്നെയുള്ളപ്പോള്‍, അദ്ദേഹത്തിന്റെ സേവ 
കരായ വൈഷ്ണവര്‍ക്ക്‌ എത്ര ദുര്‍ദ്ൃശ വന്നാലും 
അധികമാവുകയില്ല. പിന്നീട അവര്‍ ഹിരണ്യാ 
ക്ഷനും ഹിരണ്യകശിപുവുമായി ജനിച്ചത്രേഥ 
അതില്‍ ഹിരണ്യാക്ഷനെ വരാഹം കൊന്നു. അക്ക 
ഥയിങ്ങനെയാണ്‌- ഭൂമിയെ ഒരു മെത്ത ചുരുട്ടു 
ന്നതുപോലെ തെറുത്ത്‌ തലയിണയാക്കി വച്ച്‌ കിട 
ന്നുറങ്ങി ഹിരണ്യാക്ഷന്‍. വരാഹാവതാരം ധരിച്ച 
വിഷ്ണു കൊമ്പുകൊണ്ട്‌ ഭൂമിയെ ഉയര്‍ത്തി. ഹിര 
ണ്യാക്ഷന്‍ ഉണര്‍ന്നു. ഇരുവരും തമ്മില്‍ യുദ്ധമാ 
യി. വരാഹം ഹിരണ്യാക്ഷനെ കൊന്നു 
വീഴ്ത്തി൧ 


ഭൂമി ഗോളമാണോ പരന്നതാണോ എന്നാ 
രാനും ചോദിച്ചാല്‍ ഇവിടെ ഉത്തരമില്ല. ഈ പൌരാ 
ണികര്‍ ഭൂമിശാസ്ര്രവിരുദ്ധന്മാരാണ്‌. ഭൂമിയെ 
ചുരുട്ടിത്തെറുത്ത്‌ തലയിണയാക്കിയിട്ട്‌ കിടന്നതെ 
വിയെയാണാവോ! ശ്രീമാന്‍ വരാഹം കാലുറപ്പിച്ച്‌ 
ഓടിവന്നത്‌ എന്തില്‍ക്കൂടിയാണ്‌ ? ഭൂമിയെ 
വരാഹം കൊമ്പില്‍ ഉയര്‍ത്തിയപ്പോള്‍, ഇരുവരും 
പിന്നെവിടെനിന്നാണ്‌ യുദ്ധം ചെയ്തത്‌? പക്ഷേ 
പോപ്പദ്ദേഹം എവിടെക്കിടന്നാണാവോ ഉറങ്ങി 
യത്‌? പുളുവിന്റെ വീട്ടില്‍ പുളുവന്‍ അതിഥിയായി 
വന്നാല്‍ പിന്നെല്ലാം പുപ്പുളുവാണ്‌. പുളുവിന്‌ ഒരു 
കുറവും വരില്ലായെന്നര്‍ഥം. 


ഇനിയുള്ളത്‌ ഹിരണ്യകശിപുവാണ്‌. അയാ 
ളുടെ മകനായ പ്രഹ്ലാദന്‍ ഭക്ത നായിരുന്നു. 
കുട്ടിയെ പഠിക്കാന്‍ പാഠശാലയിലയച്ചു. 
വേറൊന്നും പഠിക്കാതെ രാമരാമ എന്നെഴുതിത്ത 
രാൻ അധ്യാപക രോടാവശ്യപ്പെട്ടു. ഇതറിഞ്ഞ 
അച്ഛന്‍ എന്റെ ശ്രതുവിനെ നീയെന്തിനു ഭജി 
ക്കുന്നു എന്നു ചോദിച്ച്‌ ഭയപ്പെടുത്തി. കുട്ടി 
അതൊന്നും വകവച്ചില്ല. ക്രുദ്ധനായ ഹിരണ്യക 
ശിപു കുട്ടിയെ കാലുകള്‍ കെട്ടി പര്‍വതങ്ങളില്‍ 
നിന്ന്‌ താഴേയ്ക്കും കിണറുകളിലേക്കും എറിഞ്ഞു. 





140. ഗരുഡപുരാണം ഉത്തരഖണ്ഡം 26.3 


പക്ഷേ കുട്ടിക്ക്‌ യാതൊന്നും സംഭവിച്ചില്ല. 
അപ്പോള്‍ ഒരു ഇരുമ്പുതൂണ്‍ ചുട്ടുപഴുപ്പിച്ച നിന്റെ 
രാമന്‍ ഉണ്ടെങ്കില്‍ ഈ ഇരുമ്പുതൂണില്‍ പിടിച്ചാല്‍ 
പൊള്ളാതിരിക്കും. പിടിക്ക്‌ കാണട്ടെ. പൊള്ളുമോ 
എന്നു പ്രഫ്ലാദനു സംശയമായി. അപ്പോള്‍ ഭഗ 
വാന്‍ തന്റെ മായയാല്‍ തൂണില്‍ക്കൂടി ഉറുമ്പുകളെ 
വരിവരിയായി നടത്തിക്കാണിച്ചു. അതുകണ്ട്‌ 
ര്രഹ്ലാദന്‍ സധൈര്യം തൂണിനേ ആശ്ശേഷിച്ചു. 
പെട്ടെന്ന്‌ രണ്ടായി പിളര്‍ന്ന തൂണില്‍ നിന്ന്‌ നര 
സിംഹം പുറത്തുവന്ന്‌ ഹിരണ്യകശിപുവിനെ വയ 
റുപിളര്‍ന്നു കൊന്നു. പ്രഹ്ലാദനെ ലാളിക്കുകയും 
വരം ചോദിക്കാന്‍ ആവശ്യപ്പെടുകയും ചെയ്തു. 
(പഫ്ലാദന്‍ പിതാവിന്റെ സദ്ഗതി വരമായി ചോദി 
ച്ചു. 2 "നരസിംഹം അതു നല്‍കിയെന്നു മാ്രതമ 
ല്ല, നിന്റെ ഇരുപത്തൊന്നു പൂര്‍വതലമുറക്കാര്‍ 
സദ്ഗതി പ്രാപിച്ചിട്ടുണ്ടെന്നു പറയുകയും 
ചെയ്തു. "” പുളുവിന്റെ സഹോദരന്‍ പുളുവിനെ 
കണ്ടുവോ? ഭാഗവതം പാരായണം ചെയ്യുകയോ 
പാടുകയോ ചെയ്യുന്നവരില്‍ ആരെയെങ്കിലും പിടി 
കൂടി പര്‍വതത്തിനു മുകളില്‍ നിന്ന്‌ താഴേക്കുരു 
ട്ടിയാല്‍ രക്ഷപ്പെടുകയില്ല. എല്ലെല്ലാം തകര്‍ന്നു 
തരിപ്പണമായി ചാവുകയേയുള്ളൂ. പ്രഹ്ലാദന്റെ 
അച്ഛന്‍ അവനെ പഠിക്കാന്‍ വിട്ടത്‌ ചീത്തക്കാര്യ 
മാണോ? പഠിക്കാന്‍ തയ്യാറാകാതെ വൈരാഗിയാ 
കാന്‍ ശ്രമിച്ചത്‌ മൂഡ്ദതയല്ലേ? ചുട്ടുപഴുത്ത ഇരു 
മ്പുതുണിലൂടെ ഉറുമ്പുകള്‍ ഇഴഞ്ഞെന്നും അതില്‍ 
പിടിച്ച (പ്രഹ്ലാദന്‍ പൊള്ളലേറ്റില്ലെന്നും വിശ്വസി 
ക്കുന്നവരേക്കൂടി അങ്ങനെ ചെയ്യിക്കേണ്ടതാണ്‌. 
പൊള്ളാത്തപക്ഷം, പ്രഫ്ലാദനും പൊള്ളിയി 
ല്ലെന്നു തീരുമാനിക്കാം. നരസിംഹവും വെന്തു 





141. ഇന്നു പ്രചാരത്തിലുള്ള ഭാഗവതത്തില്‍ ഈ കഥയ്ക്കു 
വ്യത്യാസമുണ്ട്‌. ഇരുമ്പു തൂണിലും ഭഗവാനുണ്ടെന്നു 
പറഞ്ഞപ്പോള്‍ ഹിരണ്യകശിപു അതു വെട്ടിപ്പിളര്‍ന്നെ 
ന്നാണ്‌ പ്രചാരമുള്ള കഥ. ഇവിടെ പരാമര്‍ശിതമായ 
കഥ അക്ബറുടെ മ്ര്തിയായിരുന്ന ഫൈജി തര്‍ജ്ജമ 
ചെയ്ത പേര്‍ഷ്യന്‍ ഭാഷാ ഭാഗവതത്തിലുണ്ട്‌. 
അതിങ്ങനെയാണ്‌.- ഹിരനാകഷ്‌ ഖശ്മഗീ ശുദഃ ശമ 
ശീരം ബരകശീദ വ ദര്‍മ്യാനേ സിതും ഗര്‍ദാനീദ ഖുര്‍ദ്‌ 
മോര്‍ചഃ സ്യാഹ ആമദ്‌ അസ്മിയാനേ സിതും ബര്‍ 
ആമദ. അര്‍ഥം: ക്രൂദ്ധനായ ഹിരണ്യകശിപു വാളൂരി. 
ചെറിയ ചെറിയ കുഞ്ഞുറുമ്പുകള്‍ തൂണില്‍ (സി 
തൂന്‍-സ്ഥാണു -തുണ്‌) കൂടി നടക്കുന്നതു കണ്ടു. 1934 
ല്‍ (ഏപ്രില്‍ 26) പ്രസിദ്ധപ്പെടുത്തിയ ആര്യമിധ്ര എന്ന 
മാസികയില്‍ “അഗ്നിപ്രജ്വിലിതേ സ്തംഭേ ജഗ്മുഃ 
ശ്രേണ്യാ പിപീലികാ ന പ്രദഗ്ധാ ഹരേരത്ഭത ലീലയാ 
എന്ന സംസ്കൃതശ്ലോകം കാണാം. ഇതന്റെ 
മൂലവും ലഭ്യമല്ല. 

142. ഭാഗവതം 7.10.18 


229 





ു 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





പോകാഞ്ഞതെന്താണ്‌? മുന്നാം ജന്മത്തില്‍ 
വൈകുണ്ടത്തില്‍ തിരിച്ചെത്തുമെന്ന വരം നല്കി 
യത്‌ സനകാദികളാണല്ലോ. ഇക്കാര്യം നിങ്ങളുടെ 
നാരായണന്‍ മറന്നുപോയോ? ഭാഗവതത്തിലെ 
രീതിയനുസരിച്ച്‌ ്രഹ്മാവ്‌, പ്രജാപതി, കശ്യപന്‍, 
ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും നാലാം 
തലമുറയില്‍ ഇങ്ങനെയാണല്ലോ ജന്മര്ര മം. 
പ്രഹ്ളാദനു മുന്‍പ്‌ ഇരുപത്തൊന്നു തലമുറ ഉണ്ടാ 
യിട്ടില്ല. പിന്നെങ്ങനെയാണ്‌ ഇരുപത്തൊന്ന്‌ 
പൂര്‍വ്വ തലമുറക്കാർ സദ്ഗതി പ്രാപിച്ചെന്ന്‌ പറ 
ഞ്ഞത്‌? ഇതു കടുത്ത തെറ്റല്ലേ? പിന്നീട അതേ 
ഹിരണ്യാക്ഷ-ഹിരണ്യകശിപുക്കള്‍ രാവണ കുംഭ 
കര്‍ണന്മാരായും ശിശുപാല-ദന്ത വ്രക്തന്മാരായും 
ജനിച്ചെങ്കില്‍ നരസിംഹം കൊടുത്ത വരം 
എങ്ങോട്ടു പറന്നുപോയി. "” ഇത്തരം പ്രമാദങ്ങള്‍ 
ചെയ്കയും കേള്‍ക്കയും ചെയ്യുന്നത്‌ പ്രമാ ദിക 
ളാണ്‌, വിദ്വാന്മാരല്ല. 


പൂതന, അക്രുരന്‍ എന്നിവരെ സംബന്ധിച്ച 
കെട്ടുകഥ കേട്ടു കൊള്ളുക:- 


“രഥേന വായുവേഗേന.॥ ”” ജഗാമഗോകുലം 
പ്രതി "”” കംസന്റെ ആജ്ഞപ്രകാരം വായു വേഗ 
ത്തിലോടുന്ന കുതിരയെ പൂട്ടിയ രഥത്തില്‍ അക്രു 
രന്‍ രാവിലെ ഗോകുലത്തിലേയ്ക്കു പുറപ്പെട്ടു "* 
നാലു മൈല്‍ അകലെയുള്ള ഗോകുലത്തില്‍ 
അസ്തമിക്കാറായപ്പോള്‍ എത്തിച്ചേര്‍ന്നു. "0 ഭാഗ 
വതകര്‍ത്താവിനു ചുറ്റും കുതിര ഓടുകയായി 
രുന്നോ എന്തോ. വഴിതെറ്റി അക്രൂരനും സാര 
ഥിയും കൂടി ഭാഗവത കര്‍ത്താവിന്റെ വീട്ടില്‍ വന്നു 
കിടന്ന്‌ ഉറങ്ങിപ്പോയതാകാനും മതി. പൂതനയുടെ 
ശരീരത്തിന്‌ ആറു കോശം വീതിയും വളരെയേറെ 
ഉയരവും ഉണ്ടായിരുന്നെന്നെഴുതിയിട്ടുണ്ട്‌. 
മഥുരയ്ക്കും ഗോകുലത്തിനും ഇടയ്ക്ക്‌ ശ്രീകൃ 
ഷ്ണന്‍ അവളെ കൊന്നിട്ടു. അങ്ങനെയാണെങ്കില്‍ 
മഥുരയും ഗോകുലവും ഞെരിഞ്ഞമര്‍ന്നിട്ടുണ്ടാ 
വും. കൂട്ടത്തില്‍ ഇതെഴുതിയ പോപ്പന്റെ വീടും! 

ഇതുപോലെ അജാമിളന്റെ കഥയും വിചിത്രം 
തന്നെ. നാരദന്‍ പറഞ്ഞതുകൊണ്ട്‌ തന്റെ കുട്ടിക്ക്‌ 
നാരായണന്‍ എന്നു പേരിട്ടു. മരിക്കാറായപ്പോള്‍ 





143. ഭാഗവതം 27.1. 
144 ടി 10.39.38 

145 ടി 10 38 24 

146 ടി 10. 38.1 

147 10.38.24 

148 10.6.4. ര്രിഗവ്യൂതി (ഗവ്യൂതി 2 കോശം) 
149 ടി. 6.1.29.30) 


പുരതനെ വിളിച്ചു. അപ്പോള്‍ നാരായണന്‍ 
ചാടിവീണത്രേഥ “” നാരായണന്‍ തന്നെയല്ല, മക 
നെയാണ്‌ വിളിക്കുന്നതെന്ന അയാളുടെ അന്തഃ 
കരണത്തിലെ ഭാവം അറിവില്ലായിരുന്നോ? 
ഇതാണ്‌ നാമ മാഹാത്മൃമെങ്കില്‍ ഇക്കാലത്തും 
നാരായണജപം ജപിക്കുന്നവരുടെ ദുഃഖങ്ങള്‍ 
അകറ്റുവാന്‍ നാരായണന്‍ വന്നുചേരാത്തതെ 
ന്താണ്‌? കാര്യം ശരിയാണെങ്കില്‍ നാരായണ 
നാരായണ എന്നു ജപിച്ച്‌ തടവുകാര്‍ എന്തു 
കൊണ്ട്‌ വിമുക്തരാകുന്നില്ല? 

ഇതുപോലെ ജ്യോതിഃശാസ്ര്രത്തിനു വിരുദ്ധ 
മായാണ്‌ സുമേരുപര്‍വതത്തിന്റെ വലുപ്പം എഴു 
തിയിട്ടുള്ളത്‌ പ്രിയ ര്വതരാജാവിന്റെ രഥച്ര്രം 
ഉണ്ടാക്കിയ കുഴിയാണ്‌ സമുദ്രം. ഭൂമിക്ക്‌ നാല്പ 
ത്തൊമ്പതു കോടിയോജന ചുറ്റളവുണ്ട്‌ എന്നി 
ങ്ങനെ ഭാഗവതത്തില്‍ എഴുതിവച്ചിട്ടുള്ള പുളുവിന്‌ 
അന്തമില്ല. 

ഭാഗവതകാരനായ ബോബദേവന്‍ 

ബോബദേവനെന്നയാളാണ്‌ ഭാഗവതം എഴുതി 
യത്‌. "' ഇദ്ദേഹത്തിന്റെ സഹോദരനാണ്‌ ഗീത 
ഗോവിന്ദകാരനായ ജയദേവന്‍. ശ്രീമദ്ഭാഗവതപു 
രാണം ഞാന്‍ രചിച്ചതാണെന്ന്‌ ബോബദേവനെ 
ഴുതിയ “ഹിമാദ്രി” 2 "” എന്ന ഗ്രന്ഥത്തില്‍ കാണാം. 
ഈ ലേഖനത്തിന്റെ മുന്നു താളുകള്‍ എന്റെ പക്ക 
ലുണ്ടായിരുന്നതില്‍ ഒന്ന്‌ നഷ്ടപ്പെട്ടുപോയി. 
അതിലെ ശ്ലോകങ്ങളില്‍ ഉണ്ടായിരുന്ന ആശയം 
രണ്ടു ശ്ലോകങ്ങളാക്കി എഴുതുന്നു. കൂടുതലറിയാന്‍ 
ആഗ്രഹമുള്ളവര്‍ ഹിമാദ്രി എന്ന ഗ്രന്ഥത്തില്‍ 
നോക്കുക. 

1. ഹിമാദ്രേഃ സചിവസ്യാരര്‍ഥേ സൂചനാക്രി 
യത്തേ/ധുനാ സ്കന്ധാ/ധ്യായ കഥാനാം ച 
യത്പ്രമാണം സമാസതഃ 

2, ശ്രീമദ്ഭാഗവതം നാമ പുരാണം ച മയേരി 
തമ്‌ വിദുഷാ ബോബദേവേന ശ്രികൃഷ്ണസ്ൃ 





150. ഭാഗവതം 5.16,7, 5, 16, 2, 5,20. 38-ല്‍ 50 കോടി 
എന്നാണുള്ളത്‌. 

151. നീലകണ്ഠകൃതമായ ദേവീഭാഗവത ടീകയുടെ മുഖവ്യ 
രയില്‍ വിഷ്ണുഭാഗവതം ബോപദേവ കൃതമിതി 
വദന്തി എന്നാണ്‌. ഷാജഹാന്റെ സമകാലികനായ 
കവീന്ദ്രാചാര്യന്റെ പുസ്തക സൂചി പ്രതത്തില്‍ 
(ബറോഡയില്‍ അച്ചടിച്ചത്‌) ബോപ ദേവ കൃതമായ 
ഭാഗവതം എന്നു കാണുന്നുണ്ട്‌. 

152. ഇതിന്‌ ഹരിലീലാമൃതം എന്നും പേരുണ്ട്‌ 

153. അച്ചടിച്ച ഹരിലീലാമൃതത്തില്‍ 11-ാം ശ്ലോകം 
10-ാമത്തേതാണ്‌. 


200 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





യശോന്ധിതമ്‌. അതായത്‌ രാജസചിവനായ 
ഹിമാദ്രി ബോബദേവ പണ്ഡിതനോട്‌ ഇങ്ങനെ 
പറഞ്ഞു:- “എനിക്ക്‌ നിങ്ങളുണ്ടാക്കിയ ഭാഗവതം 
മുഴുവനും കേള്‍ക്കാന്‍ സമയമില്ല. അതിനാല്‍ 
സംക്ഷിപ്ത സൂചനാശ്ലോകങ്ങളാക്കി എഴുതുക. 
അതില്‍ നിന്ന്‌ ഭാഗവതത്തിന്റെ ചുരുക്കം എനിക്കു 
മനസ്സിലാക്കാന്‍ കഴിയണം.” അതനുസരിച്ച്‌ 
ബോബദേവന്‍ നിര്‍മ്മിച്ച സംക്ഷിപ്തശ്ലോകങ്ങള്‍ 
താഴ എഴുതുന്നു. നഷ്ടപ്പെട്ടു പോയ താളില്‍ 
പത്തു ശ്ലോകങ്ങളാണുണ്ടായിരുന്നത്‌. പതിനൊ 
ന്നാമത്തേത്‌ 2 മുതല്‍ എഴുതാം. 


11. ബോധയന്തീതി ഹിപ്രാഹുഃ ശ്രീമദ്ഭോഗ 
വതം പുനഃ, പഞ്ച പ്രശ്നാഃ ശാനകസ്യ സുത 
സ്യാത്രോത്തരം (്തിഷു 

12. പ്രശ്നാവതാരയോ ശ്ചൈവ വ്യാസസ്യയ 
നിര്വൃതിഃ കൃതാത്‌ നാരദസ്യയാധ്ര ഹേതുക്തിഃ 
പ്രതീത്ൃരഥ സ്വജന്മ ച. 

13. സുപ്തഘ്നം ദ്രോങ്ദഭിഭവസ്തദസ്ധ്രാ 
ത്‌ പാണ്ഡവാ വനമ്‌. ഭീഷ്മസ്യ സ്വ പദപ്രോപ്തിഃ 
കൃഷ്ണസ്യ ദ്വാരികാഗമഃ 


14. ശ്രോതുഃ പരീക്ഷിതോ ജന്മ ധ്ൃതരാ 
ഷ്ര്രസ്ധ്യ നിരഗമഃ, കൃഷ്ണ മര്‍ത്യ ത്യാഗസൂചാ 
തതഃ പാര്‍ഥ മഹാ പഥഃ 

15. ഇതൃഷ്ടാദശഭിഃ, പാദൈരധ്യായാര്‍ഥഃ 
ര്രമാത്‌ സ്മൃതഃ, സ്വപരപ്രതിബസ്ധോനം 
സ്ഫീതം രാജ്യം ജഹാ ന്യൃപഃ 


16. ഇതി വൈരാജേഞാ ദാര്‍ഷ്ഷ്യോക്ത 
പ്രോക്താ ര്രൌരണി ജയാദയ ഇതി പ്രഥമ 
സ്കന്ധ£ "* 

ഇപ്രകാരം പ്രന്തണ്ടു സ്കന്ധങ്ങളുടെയും 
സാക്ഷിപ്തം ബോബദേവന്‍ നിര്‍മിച്ച്‌ ഹിമാഗ്രി 
മന്ത്രിക്കു കൊടുത്തു. വിസ്തരിച്ചറിയാനാഗ്രഹമു 
ള്ളവര്‍ ഹിമാദ്രി എന്ന ഗ്രന്ഥം നോക്കുക. ഇതു 
പോലെയാണ്‌ ഇതര പുരാണങ്ങളുടെയും കഥ 





154. മലയാള ഭാഗവതത്തിലെ 1-൦ സ്‌കന്ധത്തിന്റെ 
സംക്ഷിപ്തവുമായി വലിയ അന്തരമില്ല. 

155. മഹാഭാരതം സഭാപര്‍വം 41-ാ൦ അധ്യായത്തില്‍ 
ശിശുപാലവധ്പ്രകരണം നോക്കുക. ഭാഗവതത്തിലും 
മറ്റു പുരാണങ്ങളിലും പറഞ്ഞിട്ടുള്ള ദുഷ്കര്‍മ്മങ്ങള്‍ 
വല്ലതും ചെയ്തിട്ടുണ്ടെങ്കില്‍ ശിശുപാലന്‍ ചെയ്ത 
ദോഷാരോപണങ്ങളിലും അവ വിട്ടുകളയുകയില്ലായി 
രുന്നു. പരിഭാഷകന്റെ “യോഗേശ്വരനായ 
ശ്രീകൃഷ്ണന്‍” എന്ന ഗ്രന്ഥത്തിലെ പേജ്‌ 82 മുതല്‍ 
86 വരെ (1-൦ പതിപ്പ്‌) 


2061 


യെന്നറിയണം. മാത്രമല്ല ഒന്നിനൊന്നുമത്സരി 
ച്ചാണ്‌ പുളുരചന നടത്തിയിരുന്നതും. 


ശ്രീകൃഷ്ണന്റെ ഇതിഹാസം അത്യുത്തമമാ 
യാണ്‌ മഹാഭാരതത്തിലുള്ളത്‌. അദ്ദേഹത്തിന്റെ 
ഗുണ-കര്‍മ-സ്വഭാവങ്ങള്‍ ആപ്തപുരുഷന്മാരുടേ 
തിനോടു സമവുമാണ്‌. ആജീവനാന്തം യാതൊരു 
ദുഷ്കര്‍മവും ശ്രീകൃഷ്‌ണന്‍ ചെയ്തതായി 
അതില്‍ എഴുതിയിട്ടില്ല. "” എന്നാല്‍ ഭാഗവതകാ 
രനാകട്ടെ, അനുചിതമായ താന്തോന്നിത്തങ്ങളാണ്‌ 
ശ്രീകൃഷ്ണനില്‍ ആരോപിച്ചിട്ടുള്ളത്‌. പാലും 
തയിരും വെണ്ണയും മോഷ്ടിക്കുക, കുബ്ജയായ 
ദാസിയുമായി സമാഗമം, പരസ്ത്രീകളുമായി രാസ 
ക്രീഡ മുതലായ മിഥ്യാദോഷങ്ങള്‍ ശ്രീകൃഷ്ണ 
നില്‍ ചുമത്തുന്നു. ഇതു വായിക്കുകയും കേള്‍ക്കു 
കയും ചെയ്യുന്ന അന്യമതക്കാര്‍ ശ്രീകൃഷ്ണനെ 
വളരെയേറെ നിന്ദിക്കുന്നു. ഈ ഭാഗവതം 
പോലുള്ള ഗ്രന്ഥങ്ങളില്ലായിരുന്നെങ്കില്‍ 
ശ്രീകൃഷ്ണ സദൃശ്യരായ മഹാത്മാക്കളെ എങ്ങ 
നെയാണ്‌ നിന്ദിക്കാന്‍ കഴിയുക? 


ശിവപുരാണത്തില്‍ പ്രന്തരണ്ട്‌ ജ്യോതിര്‍ലിങ്ഗ 
ങ്ങളെപ്പറ്റി എഴുതിയിട്ടുണ്ട്‌. അതു തികച്ചും അസം 
ഭവ്യമാണ്‌. ജ്യോതിര്‍ലിങ്ഗങ്ങളെന്ന പേര. ലേശ 
മാര്തം പോലും ജ്യോതിസ്സില്ല. രാവില്‍ വിളക്കി 
ല്ലെങ്കില്‍ ഈ ലിങ്ഗങ്ങള്‍ കാണാനാവുകയില്ല. 
ഈ ലീലാ വിനോദങ്ങളെല്ലാം പോപ്പന്മാരുടേതാ 
ണ്‌. 


പുരാണങ്ങളുടെ പ്രയോജനം 


ചോദ്യം:- വേദപഠനത്തിന്‌ സാമര്‍ഥ്യമില്ലാതാ 
യപ്പോള്‍ സ്മൃതിയുണ്ടായി. സ്മൃതിപഠിക്കാന്‍ 
ബുദ്ധിയില്ലാതായ പ്പോള്‍ ശാസ്ത്രമുണ്ടായി. 
ശാസ്ത്രാഭ്യസനത്തിനു കഴിവു നശിച്ചപ്പോള്‍ 
പുരാണമുണ്ടാക്കി. സ്രതീകള്‍ക്കും ശുദ്രന്മാര്‍ക്കും 
വേണ്ടിയാണിത്‌. എന്തെന്നാല്‍ വേദപഠനത്തിനും 
ശ്രവണത്തിനും അവര്‍ക്കധികാരമില്ല. 


ഉത്തരം:- ഇതു തീര്‍ത്തും കള്ളമാണ്‌. പടി 
ക്കയും പഠിപ്പിക്കുകയും ചെയ്യുന്നതു കൊണ്ടു 
മാര്രമേ സാമര്‍ഥ്യമുണ്ടാവൂ. വേദം പഠിക്കാനും 
കേള്‍ക്കാനും എല്ലാവര്‍ക്കും അധികാരമുണ്ട്‌. 
ഗാര്‍ഗി മുതാലയ സ്ത്രീകളും ഛാന്ദോഗ്ൃത്തില്‍ 
പറയുന്ന ജാന്ശുതി എന്ന ശുദ്രനും രൈക്യ മുനി 
യുടെ പക്കല്‍ നിന്ന്‌ വേദം പഠിച്ചു.” കൂടാതെ 





156. ശതപഥം 14.6.6.8. ഛാ ഉ 4.2 
157. പേജ്‌ 126 ല്‍ ഉദ്ധ്ൃതം 


ക 





ി 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





വേദങ്ങള്‍ പഠിക്കാനും കേള്‍ക്കാനും മനു 
ഷ്യര്‍ക്കെല്ലാം അധികാരമുണ്ടെന്ന്‌ യജുര്‍വേദം 26 
-2ല്‍ സ്പഷ്ടമാക്കിയിട്ടുണ്ട്‌൧ "”' എന്നിട്ടും ഇങ്ങ 
നെയുള്ള മിഥ്യാഗ്രന്ഥങ്ങളെഴുതി മനുഷ്യരെ 
സത്യഗ്രന്ഥങ്ങള്‍ക്കു വിരുദ്ധരാക്കി വലയില്‍പെ 
ടുത്തി സ്വന്തം കാര്യം സാധിക്കുന്നവര്‍ എന്തു 
കൊണ്ട്‌ മഹാപാപികളല്ല? 
നവഗ്രഹമ്ര്ത്രങ്ങള്‍ 

അറിവില്ലാത്ത മനുഷ്യരെ അകപ്പെടുത്തുന്ന 
തിനു വേണ്ടി പ്രചരിപ്പിച്ച ര്രഹച്രരകങ്ങള്‍ 
നോക്കുക.:- 

1. ആകൃഷ്ണേന രജസാ (സുര്യമ്ര്തം) 2. 
ഇമം ദേവാ അസപത്നങ്്‌ സുവധ്ധമ്‌ (ച്രന്ദമ 
ന്ത്രം) 3. അഗ്നിര്‍ മുരദ്ധാ കകുത്‌ പതിഃ (ചൊവ്വാ 
മ്രന്തം) 4. ഉദ്ബുധ്യസ്വാഗ്നേ (ബുധമ്ര്ത്രം) 5. 
ബൃഹസ്പതേ അതിയദര്യോ (വ്യാഴമ്ര്രം) 6. 
ശുര്രമന്ധസഃ (ശുക്രമ്രന്തം) 7. ശന്നോദേവീര 
ഭിഷ്ടയേ (ശനിമ്ന്ത്രം) 8. കയാനശ്ചിര്ര ആ ഭുവ 
(രാഹുമ്രന്രം) 9. കേതും കൃണ്ബവന്നകേതവേ 
(കേതു കണ്ഡികയെന്നിതിനു പറയുന്നു) "”* 
ഇവ നവ്ധ്രഹപുജാമന്ത്രങ്ങളാണ്‌. 

ഇവയുടെ ശരിയായ അര്‍ഥം ഇപ്രകാരമാണ്‌:- 
1. സുര്യനും ഭൂമിയും തമ്മില്‍ ആകര്‍ഷണമുണ്ട്‌. 
2. രജോഗുണത്തെ സംബന്ധിക്കുന്നത്‌. 3. അഗ്നി. 
4. യജമാനന്‍ 5. വിദ്വാന്‍ 6. വീര്യമായ അന്നം 7 
ജലം, പ്രാണന്‍, ഈശ്വരന്‍ 8. മിതം. 9. ജ്ഞാന 
ശ്രഹണവിധായകമായ മ്രന്തം. ഇവയൊന്നും ഗ്രഹ 
ങ്ങളുടെ വാചകങ്ങളല്ല. അര്‍ഥമറിയാത്തവര്‍ 
അനര്‍ഥജാലത്തില്‍ വീണുപോകുന്നതേയുള്ളൂ. 


ചോദ്യം:- ശ്രഹനിലയ്ക്ക്‌ ഫലമൊന്നുമില്ലേ? 


ഉത്തരം:- പോപ്പുകളികളോടൊപ്പം ഫലമില്ല. 
എന്നാലൊരു കാര്യമുണ്ട്‌. സൂര്യച്ന്്രന്മാരുടെ കിര 
ണങ്ങള്‍കൊണ്ട്‌ ഉഷ്ണവും ശൈത്യവും മറ്റും 
ജ്ൃതു ക്രമമനുസരിച്ച്‌ കാലച്രരവുമായി ബന്ധപ്പെ 
ട്ടിരിക്കുന്നതുപോലെ അവനവന്റെ ്രകൃതിക്കനു 
കൂലമോ പ്രതികൂലമോ ആയ സുഖുാദുഖങ്ങള്‍ക്കു 
നിമിത്തമായി ഇവയുമിരിക്കുന്നു. എന്നാല്‍, പോപ്പ 
ന്മാരുടെ വ്യാഖ്യാനം മറ്റൊന്നാണ്‌. “അവിടുന്നു 
കേള്‍ക്കണം തിരുമേനി! കാരൃത്തിന്റെ കെടപ്പ്‌ 
വേറെയാണങ്ങുന്നേ. ഇന്ന്‌ അങ്ങയുടെ ഗ്രഹനി 
ലയില്‍ ച്ന്ദ്രനെട്ടില്‍. സൂര്യാദി ക്രൂര്രഗഹങ്ങള്‍ 
നോട്ടത്തിലാണ്‌. ശനിയുടെ കാല രണ്ടരക്കൊല്ലം 





158 ഇവ യഥാക്രമം യജ്ജു 33, 43, 9, 40,3, 12, 15, 54, 26, 
3, 19.75, 36.12, 27.39, 29.37 


202 


കൂടെയുണ്ട്‌. മഹാവിഘ്നം വരും. വീട്വിട്ട്‌ പര 
ദേശത്തലയേണ്ടിവരും, പക്ഷേ പ്രതിവിധിയുണ്ട്‌. 
ജപം, ഭജന, പൂജ, ദാനം മുതലായവയെല്ലാം നട 
ത്തണം. പ്രതിവിധിയാല്ലാതില്ലന്നേ പറയേണ്ടൂ.” 
ഇങ്ങനെ പറയുമ്പോള്‍ നേരെയങ്ങു ചോദി 
ക്കണം:- “എടോ പോപ്പച്ചാ! നിങ്ങളും ഈ ഗ്രഹ 
ങ്ങളും തമ്മിലെന്താ ബന്ധം? ഇതെന്തു വസ്തു 
വാണ്‌? ഉടനെ പോലപ്പു പറയും:- 


ദൈവാധീനം ജഗത്സര്‍വം മ്ന്ത്രാധീനാശ്ച 
ദേവതാഃ തേ മന്ത്രാ ്രാഹ്മണാധീനാസ്തസ്മാദ്‌ 
്രാഹ്മണദൈവതമ്‌. 


നോക്കൂ എന്തു പ്രമാണമാണിത്‌! ജഗത്തെല്ലാം 
ദേവതകള്‍ക്കധീനമാണ്‌, മ്ന്ത്രങ്ങള്‍ക്കധീനമാണ്‌ 
ദേവതകള്‍. മ്രന്തങ്ങള്‍ ബ്രാഹ്മണര്‍ക്കധീനവും. 
അതിനാല്‍ ബ്രാഹ്മണരെ ദേവതകളെന്നു പറയു 
ന്നു. എന്തെന്നാല്‍ മ്ര്തബലത്താല്‍ ഏതു ദേവ 
നേയും വിളിച്ചുവരുത്തി കാര്യസിദ്ധി വരുത്തുന്ന 
തിന്‌ അധികാരം ഞങ്ങള്‍ക്കുണ്ട്‌. ഇപ്രകാരമുള്ള 
മന്ത്രശക്തി ഞങ്ങള്‍ക്കില്ലായിരുന്നെങ്കില്‍ നിങ്ങളെ 
പ്പോലുള്ള നാസ്തികര്‍ ഞങ്ങളെ ലോകത്തു ജീവി 
ക്കുവാന്‍ പോലും അനുവദിക്കയില്ലായിരുന്നു. 

സത്യവാദി:- കള്ളനും ദുഷ്ടനും കൊള്ളക്കാ 
രനും മറ്റുമെല്ലാം നിങ്ങളുടെ ദേവതകള്‍ക്കധീന 
മായിരിക്കുമല്ലോ? ദേവതകളാണോ അവരേ 
ക്കൊണ്ട്‌ ദുഷ്കര്‍മങ്ങള്‍ ചെയ്യിക്കുന്നത്‌? അങ്ങ 
നെയാണെങ്കില്‍ നിങ്ങളുടെ ദേവന്മാരും രാക്ഷ 
സരും തമ്മില്‍ അന്തരമൊന്നുമില്ല. മ്ര്ത്രങ്ങള്‍ 
നിങ്ങള്‍ക്കധീനവും, ഇഷ്ടസിദ്ധി നല്‍കുന്നതുമാ 
ണെങ്കില്‍ എന്തുകൊണ്ട്‌ 


മ്രന്തങ്ങളാല്‍ ദേവതകളെ സ്വാധീനിച്ച്‌ രാജഭ 
ണ്ഡാരങ്ങള്‍ എടുപ്പിച്ച്‌ കൊണ്ടുവന്ന്‌ നിങ്ങളുടെ 
വീട്ടിലാക്കി വെറുതേയിരുന്നുണ്ട്‌ ആനന്ദിക്കു 
ന്നില്ല? ശനീശ്വരന്‍ എണ്ണ വഴിപാടു കഴിപ്പിക്കാനും 
മറ്റും എന്തിന്‌ അലയുന്നു? അല്ലെങ്കില്‍ നിങ്ങളുടെ 
കൂബേരനെ വശത്താക്കി ഇഷ്ടം പോലെ പണം 
വാരിക്കൂടേ? പാവങ്ങളെ എന്തിനു കൊള്ളയടി 
ക്കുന്നു? 

നിങ്ങള്‍ക്ക്‌ ദാനം നല്‍കിയാല്‍ സന്തുഷ്ടരും 
നല്‍കിയില്ലെങ്കില്‍ അസന്തുഷ്ടരുമാകുന്നവരാണ്‌ 
സൂര്യാദിധ്രഹങ്ങളെങ്കില്‍ ഇവരുടെ ഇഷ്ടാനിഷ്ട 
ങ്ങള്‍ പ്രത്യക്ഷമായി കാണിക്കുക. എട്ടാമിടത്ത്‌ 





159. ഇവിടെ മീനച്ചൂടും മകരമഞ്ഞും കേരളത്തിലേതല്ല. 
ഉത്തരേന്ത്യയിലേതാണ്‌ വിവക്ഷിച്ചിരിക്കുന്നത്‌. 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





സൂര്യചന്ദ്രന്മാരുള്ളയാളിനേയും, മൂന്നാമിടത്തുള്ള 
ആളിനേയും മീനമാസത്തിലെ പൊരിവെയിലില്‍ 
ചെരിപ്പിടാതെ മണലില്‍ നിര്‍ത്തണം. (രഹ 
കോപം ഉള്ളവന്റെ കാലും ദേഹവും പൊള്ളു 
കയും ഇല്ലാത്തയാളിന്റേത്‌ പൊള്ളാതിരിക്കു 
കയും വേണം. അതുപോലെ തന്നെ കൊടും 
ശീതമുള്ള മകരമഞ്ഞില്‍2 ”* വെളുത്ത വാവിന്‍ 
നാളില്‍ രാത്രി മുഴുവന്‍ മൈതാനത്ത്‌ ഇരുവരേയും 
നിര്‍ത്തണം. ഒരാളിന്‌ തണുപ്പ്‌ അടിക്കുകയും മറ്റേ 
യാളിന്‌ അടിക്കാതിരിക്കുകയും ചെയ്താല്‍ ഗ്രഹ 
ത്തിന്‌ ക്രുരദൃഷ്ടിയും സൌമ്യ ദൃഷ്ടിയും ഉണ്ടെന്ന്‌ 
മനസ്സിലാക്കാം. 

രരഹങ്ങള്‍ നിങ്ങളുടെ ബന്ധുക്കളാണോ? 
നിങ്ങള്‍ തമ്മില്‍ കത്ത്‌ - കമ്പി ഇടപാടുകളുണ്ടോ? 
അഥവാ നിങ്ങള്‍ അവരുടെ അടുത്ത്‌ പോകു 
കയോ അവര്‍ നിങ്ങളുടെ അടുത്ത്‌ വരികയോ 
ചെയ്യാറുണ്ടോ? നിങ്ങള്‍ക്ക്‌ മ്രന്തശക്തിയുള്ള 
പക്ഷം എന്തുകൊണ്ടാണ്‌ രാജാക്കന്മാരോ ധനാ 
ഡ്ട്യരോ ആയിത്തീരാത്തത്‌? ശ്രതുക്കളെ എന്താണ്‌ 
വശത്താക്കാത്തത്‌ ? വേദത്തിന്റേയും ഈശ്വര 
ന്റേയും ആജ്ഞകളനുസരിക്കാതെ വേദവിരുദ്ധ 
മായ പോപ്പുലീലകളാടുന്നവരാണ്‌ നാസ്തികര്‍. 
നിങ്ങള്‍ക്ക്‌ ദാനം തരുന്നതിന്‌ പകരം അത്‌ ഗ്രഹ 
കോപമുള്ളവര്‍ തന്നെ അനുഭവിച്ചാല്‍ എന്തു തര 
ക്കേടാണുള്ളത്‌? മറ്റാര്‍ക്കും കൊടുക്കാതെ 
നിങ്ങള്‍ക്കു തന്നാല്‍ മാത്രമേ ഗ്രഹങ്ങള്‍ പ്രസ 
ന്നരാവു എന്നു പറയുന്ന പക്ഷം, ചോദിക്കട്ടെ, 
നിങ്ങള്‍ തമ്മില്‍ ഉടമ്പടി വല്ലതും 
ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കില്‍ സൂര്യാദിധ്രഹങ്ങ 
ളെ വീട്ടില്‍ വരുത്തി വെന്തു മരിക്കൂ! 


സൂര്യാദിലോകങ്ങള്‍ ജഡവസ്തുക്കളാണ്‌. 
ആര്‍ക്കെങ്കിലും സുഖഃദുഖങ്ങള്‍ നല്‍കാനുള്ള 
പ്രവൃത്തി ചെയ്യാന്‍ അവയ്ക്കു കഴിവില്ല. എന്നാല്‍ 
ശ്രഹദാനോപജീവികളായ നിങ്ങളാണ്‌ വാസ്ത 
വത്തില്‍ ഗ്രഹങ്ങളുടെ വിഗ്രഹങ്ങള്‍. ഗ്രഹമെന്ന 
വാക്കിനര്‍ത്ഥം നിങ്ങള്‍ക്കു ചേരും. യേ 
ഗൃഹ്ണന്തി തേ ഗ്രഹാഃ- “ഗ്രഹിക്കു'ന്നവയാണ്‌ 
രരഹങ്ങള്‍. നിങ്ങളേപ്പോലുള്ളവര്‍ വലിയ ധന 
വാന്മാരുടേയും രാജാക്കന്മരുടേയും ദരിദ്രരുടേയും 
അടുത്ത്‌ ചെല്ലാതിരുന്നാല്‍ അവര്‍ നവ്രഗഹങ്ങ 
ളെപ്പറ്റി ഓര്‍ക്കുക പോലുമില്ല. നിങ്ങള്‍ സാക്ഷാല്‍ 
സൂര്യന്റേയും ശനീശ്വരന്റേയും ക്രൂരരൂപം ധരിച്ച്‌ 
അവരുടെ മേല്‍ ആവേശിച്ചാല്‍ പിന്നെ ഗ്രഹണ 
മില്ലാതെ അവരെ വിടുകയില്ല. നിങ്ങളുടെ ഗ്രാസ 
ത്തില്‍പെടാത്തവരെ നാസ്തികരെന്നും മറ്റും 


പറഞ്ഞ്‌ നിന്ദിച്ചു നടക്കുകയും ചെയ്യും. 


പോച്പ്‌;- ജ്യോതിക്ഷത്തിന്റെ പ്രത്യക്ഷഫലം 
കണ്ടിട്ടില്ലേ? ആകാശത്തിലുള്ള സുര്യന്‍, ച്രന്ദന്‍, 
രാഹു, കേതു മുതലായവയുടെ സംയോഗത്താ 
ലുണ്ടാകുന്ന ്രഹണം നേരത്തേ പ്രവചിക്കുന്നു. 
ഇത്‌ പ്രത്ൃക്ഷമായിരിക്കുന്നതുപോലെ ഗ്രഹാ 
ദികളുടെ ഫലവും പ്രതൃക്ഷമാണ്‌. ഒരാള്‍ ധന 
വാനോ ദരിദ്രനോ രാജാവോ പ്രജയോ സുഖ 
വാനോ ദുഃഖിതനോ ആകുന്നതിനു കാരണം 
ഗ്രഹങ്ങളാണ്‌. 

സത്യവാദി:- ര്രഹണമെന്ന പ്രത്യക്ഷഫലം 
ഗണിതവിദ്യയുടെ ഫലമാണ്‌. ഫലം പറച്ചിലിന്റേ 
തല്ല. ഗണിതവിദ്യ സത്യമാണ്‌. ഫലം പറച്ചിലാക 
ട്ടെ, സ്വാഭാവിക-സംബന്ധജന്യമായവയൊഴികെ 
യുള്ളവ കളവാണ്‌. അനുലോമവും പ്രതിലോമവു 
മായി ഭ്രമണം ചെയ്യുന്ന ഭൂമിയുടേയും ചന്ദ്രന്റേയും 
ഗണിതത്തില്‍ നിന്ന്‌, ഇന്ന സമയത്ത്‌ ഇന്ന 
ദേശത്ത്‌ എത്ര കണ്ട്‌ സൂര്യന്റേയോ ചന്്രന്റേയോ 
ര്രഹണമുണ്ടാകുമെന്ന്‌ അറിയാന്‍ കഴിയും. 
സിദ്ധാന്തശിരോമണിയിലെ 0” ഈ ഭാഗം 
നോക്കുക- “ഛാദയത്ൃര്‍കമിന്ദുര്‍വിധും ഭൂമിമാഃ”” 
0 ' സൂരൃസിദ്ധാന്തത്തിലും ഇപ്രകാരമുണ്ട്‌. 
സൂര്യനും ഭൂമിയ്ക്കും മധ്യ്യേ ച്രദ്രന്‍ വരുമ്പോള്‍ 
സൂര്യരഗഹണവും സൂര്യനും ചന്ദ്രനും മധ്യ്യേ ഭൂമി 
വരുമ്പോള്‍ ച്രന്രഗഹണവും ഉണ്ടാകുമെന്നര്‍ത്ഥം. 
ച്രന്ദന്റെ നിഴല്‍ ഭൂമിയിലും ഭൂമിയുടെ നിഴല്‍ ചന്ദ്ര 
നിലും വീഴുന്നു. സൂര്യന്‍ പ്രകാശഗോളമാകയാല്‍ 
അതിന്മേല്‍ നിഴലൊന്നും വീഴുകയില്ല. സൂര്യര്പ 
കാശമോ വിളക്കോ മൂലം ശരീരത്തിന്റേയും മറ്റും 
നിഴല്‍ വിപരീതമായി വീഴുന്നതുപോലെയാണി 
തെന്ന്‌ മനസ്സിലാക്കണം. 


ധനാഡ്യനോ, ദരിശ്രനോ, രാജാവോ, പ്രജയോ, 
നിര്‍ദ്ധനനോ ആകുന്നതിനു കാരണം അവനവന്റെ 
കര്‍മമാണ്‌. ശ്രഹനിലയല്ല. ജ്യോതിഷികള്‍ ഗ്രഹ 
നില ഗണിച്ച്‌ സ്വന്തം മക്കളുടെ വിവാഹം നട 
ത്തിയിട്ടും അവരില്‍ വിരോധവും വൈധവ്യവും, 
വിധുരതയും വന്നുകൂടുന്നു. ഗണിതഫലം ശരി 
യാണെങ്കില്‍ ഇങ്ങനെവരുന്നതെന്തുകൊണ്ട്‌? 
അതിനാല്‍ കര്‍മഗതി സത്യവും ഗ്രഹഗതികൊണ്ട്‌ 
സുഖദുഃഖങ്ങള്‍ ഉണ്ടാകുന്നെന്നത്‌ കളവുമാണ്‌. 
ആകാശത്തിലെ ഗ്രഹങ്ങള്‍ ഭൂമി എന്നിവ വളരെ 





160. ശ്രഹലാഘവ ചന്ദ്രരഗഹണാധികാരം 5.4. ഗോളാ 
ധ്യായം ധ്രഹണ പ്രകരണത്തിലും ഈ വിഷയം 
സിദ്ധാന്തശിരോമണിയിലുണ്ട്‌. 

161. സൂര്യസിദ്ധാന്തം - ചന്ദ്രഗഹണാധികാരം 


263 





യാ സത്യാര്‍ത്ഥ്ര്പകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





അകലെ സ്ഥിതി ചെയ്യുന്നു. കര്‍ത്താവും കര്‍മവും 
ഇവയും തമ്മില്‍ ബന്ധമൊന്നും ഇല്ല. കര്‍മം 
ചെയ്യുന്നതും ഫലം അനുഭവിക്കുന്നതും ജീവാ 
ത്മാവാണ്‌. കര്‍മങ്ങളുടെ ഫലം അനുഭവിപ്പിക്കു 
ന്നത്‌ പരമാത്മാവുമാണ്‌. ഗ്രഹങ്ങളാണ്‌ ഫലം 
നല്‍കുന്നതെങ്കില്‍, ഒരുവന്‍ ജനിക്കുന്ന സമയത്ത്‌ 
നാഴിക വിനാഴികകള്‍ നോക്കി നിങ്ങള്‍ ജാതകം 
കുറിക്കുന്ന ആ നിമിഷത്തില്‍ തന്നെ ലോകത്തില്‍ 
മറ്റു ജനനങ്ങളും നടക്കുന്നില്ലേ? ഇല്ലെന്നാണ്‌ പറ 
യുന്നതെങ്കില്‍ കള്ളം. ഉണ്ടെങ്കില്‍ ഒരു ച്രര 
വര്‍ത്തിക്കു സമാനനായി മറ്റൊരാള്‍ ഈ ലോക 
ത്തുണ്ടാകാത്തതെന്ത്‌? ഈ വേലകളെല്ലാം വെറും 
വയറ്റിപ്പിഴപ്പിനു വേണ്ടിയാണെന്നു പറഞ്ഞാല്‍ 
അതു മനസ്സിലാക്കാവുന്നതാണ്‌. 


ഗരുഡപുരാണ വിമര്‍ശനം 
ചോദ്യം:- ഗരുഡപുരാണവും കള്ളമാണോ? 
ഉത്തരം:- അതെ അസത്യമാണ്‌. 


ചോദ്യം:- എങ്കില്‍ മരിച്ചുകഴിഞ്ഞാല്‍ ജീവാ 
ത്മാവിന്റെ ഗതി എന്ത്‌? 


ഉത്തരം:- അത്‌ കര്‍മത്തിനനുസരിച്ചായിരിക്കും. 


ചോദ്യം:- യമരാജാവും, ചിര്രഗുപ്തനെന്ന 
മന്തിയും അവരുടെ കരിമ്പാറപ്പര്‍വ്ൃതങ്ങളേപ്പോ 
ലുളള കിങ്കരന്മാരും ജീവനെ പിടിച്ചുകൊണ്ടു 
പോകും. പാപപുണ്ൃങ്ങളനുസരിച്ച്‌ നരക 
ത്തിലോ സ്വര്‍ഗത്തിലോ ഇടും. അവര്‍ക്കു 
വേണ്ടി ദാന-പുണ്ുങ്ങളും ശ്രാദ്ധ 
തര്‍പ്പണങ്ങളും വൈതരണീ നദി കടക്കുന്ന 
തിനു വേണ്ടി ഗോദാനവും മറ്റും ചെയ്യുന്നു. 
ഇതെല്ലാം കള്ളമാകുന്നതെങ്ങനെ? 


ഉത്തരം:- ഇതെല്ലാം പോപ്പുലീലയിലെ പുളു 
വടിക്കലാണ്‌. മറ്റുള്ളിടത്തെ ജീവാത്മാക്കള്‍ അവി 
ടെച്ചെല്ലുകയും ധര്‍മരാജാവും ചിര്രഗുപ്തനും 
ന്യായം നടത്തുകയും ചെയ്താല്‍, യമലോകത്തെ 
ജീവാത്മാക്കള്‍ പാപം ചെയ്യുമ്പോള്‍ അവര്‍ക്കു 
വേണ്ടി ന്യായം നടത്താന്‍ മറ്റൊരു യമലോകം 
വേണ്ടി വരുന്നു. അതുപോലെ ഭയങ്കരരുപമുള്ള 
വരാണ്‌ യമകികങ്കരന്മാരെങ്കില്‍ അവരെ കാണാത്ത 
തെന്താണ്‌? മാര്രമല്ല, ഈ മഹാഭയങ്കരന്മാരുടെ 
ഒരു വിരല്‍ പോലും വാതിലിലൂടെ കടക്കുകയു 
മില്ല. പിന്നെങ്ങനെ ഇവര്‍ ജീവാത്മാവിനെ പിടി 
ച്ചുകൊണ്ടുപോകും? വല്ല പെരുവഴിയിലും ഇടവ 
ഴിയിലും ഇവര്‍ തടസ്സപ്പെടുത്തലുണ്ടാക്കാത്തതെ 
ന്താണ്‌? അവര്‍ സൂക്ഷ്മശരീരത്തെയും കൈക്കൊ 
ള്ളുമെന്നാണെങ്കില്‍ പെരുത്ത ശരീരം പോപ്പന്മാ 


രുടെ വീടുകളിലല്ലാതെ മറ്റെവിടെയാണ്‌ സൂക്ഷി 
ക്കുവാന്‍ കഴിയുക? കാട്ടുതീയുണ്ടാകുമ്പോള്‍ എറു 
മ്പുകളുള്‍പ്പെടെയുള്ള ഒട്ടേറെ ജീവികള്‍ ഒന്നിച്ചു 
മരിക്കും. അവയെ കൊണ്ടു പോകുന്നതിന്‌ 
അനേകം യമഭടന്മാര്‍ വരുന്ന പക്ഷം അവിടെ 
യെല്ലാം കൂരിരുട്ട വ്യാപിക്കുമല്ലേ. ഇരുട്ടത്ത്‌ ജീവ 
ന്മാരെ പിടിക്കുന്നതിനു വേണ്ടി അങ്ങുമിങ്ങും ഓടു 
മ്പോള്‍ കൂട്ടുമുട്ടി. ഈ പര്‍വതാകാരന്മാരുടെ അവ 
യവങ്ങള്‍ മലയിടിഞ്ഞു വീഴുന്നതുപോലെ 
പറിഞ്ഞു വീഴും. അതു ഗരുഡപുരാണം വായി 
ക്കുന്നവരുടേയും കേള്‍ക്കുന്നവരുടേയും തലയില്‍ 
വീണ്‌ അമര്‍ന്ന്‌ മരിക്കും. അല്ലെങ്കില്‍ വീടിന്റെ 
വാതുക്കല്‍ വീണ്‌ അടയുകയോ വഴിയടയുകയോ 
ചെയ്യും. പിന്നെങ്ങനെ ഇവര്‍ വെളിയില്‍ ഇറങ്ങു 
കയോ വഴി നടക്കുകയോ ചെയ്യും? 


ശ്രാദ്ധവും തര്‍പ്പണവും പിണ്ഡവുമൊന്നും 
മരിച്ചവര്‍ക്കു കിട്ടുകയില്ല. പോപ്പ്ജിയുടെ 
കൈയിലും വയറ്റിലുമേ എത്തു. വൈതരണി കട 
ക്കുന്നതിനു നല്‍കുന്ന ഗോദാനം॥ "”” പോപ്പി 
ന്റെയോ കശാപ്പുകാരന്റെയോ വീട്ടിലാണെത്തുന്ന 
ത്‌. വൈതരണിയിലേക്ക്‌ പശു ചെല്ലുകയില്ല. 
പിന്നെ ആരുടെ വാലു പിടിച്ചാണ്‌ അക്കരെ കട 
ക്കുന്നത്‌? പിടിക്കേണ്ടവന്റെ കൈകള്‍ ഇവിടെ 
ദഹിപ്പിച്ചു കളയുകയോ കുഴിച്ചിടുകയോ ചെയ്തി 
രിക്കെ എന്തുകൊണ്ടാണ്‌ പിടിക്കുന്നത്‌? 

ജാട്ടിന്റെ കഥ 

ഒരു ചെറിയ ഉദാഹരണം പറയാം:- ഒരു 
ജാട്ട്‌ "” ഉണ്ടായിരുന്നു. അയാളുടെ വീട്ടില്‍ രണ്ടു 
പറ പാലുള്ള ഒരു പശു ഉണ്ടായിരുന്നു. നല്ല 
സ്വാദുള്ള പാല്‍. ഇടയ്ക്കിടെ ഈ പാല്‍ പോപ്പിനും 
കിട്ടിക്കൊണ്ടിരുന്നു. ഈ പശുവിനെ തട്ടിയെടു 
ക്കാന്‍ പുരോഹിതന്‍ ആഗ്രഹിച്ചു. ജാട്ടിന്റെ വയ 
സ്സ്ായ അച്ഛന്‍ മരിക്കാറാവുമ്പോള്‍ തന്റെ പരിപാടി 
നടപ്പിലാക്കണമെന്ന്‌ മനസ്സിലുറച്ചു. വിധിവശാല്‍ 
കുറച്ചു ദിവസത്തിനകം വൃദ്ധന്‍ മരിക്കാറായി 
ശ്വാസം നില്ക്കാറായി വൃദ്ധനെ നിലത്തിറക്കി 
കിടത്തി. പ്രാണന്‍ പോകാറായി എന്നര്‍ത്ഥം. ജാ 
ട്ടിന്റെ ബന്ധുക്കളും മിത്രങ്ങളും അവിടെയുണ്ടാ 
യിരുന്നു. അപ്പോള്‍ പുരോഹിതന്‍ പറഞ്ഞു. 
“നോക്കൂ മകനേ! ഈ ക്കൈകൊണ്ട്‌ ഉടനേ 
ഗോദാനം ചെയ്യിക്കണം.” ജാട്ട്‌ ഉടനേ തന്നെ 





162. പരേതാത്മാവിന്‌ വൈതരണീനദി കടക്കുവാന്‍ ബ്രാഹ്മ 
ണര്‍ക്ക്‌ ഗോദാനം ചെയ്യുന്നതും നല്ലതാണെന്ന്‌ 
ഗരുഡപുരാണം. 

163. ഉത്തരേന്ത്യയിലെ ക്ഷത്രിയ - കര്‍ഷകവര്‍ഗം 


264 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





പത്തു രൂപാ എടുത്ത്‌ പിതാവിന്റെ കയ്യില്‍ കൊടു 

[ടി 46% ധി ി ടു 
ത്തിട്ട പറഞ്ഞു സങ്കല്പ്പം ചൊല്ലു.” ഉടനെ പോപ്പ്‌ 
പറഞ്ഞു “ഇതു കൊള്ളാം. നല്ല നേരമ്പോക്ക്‌! 
അച്ഛന്‍ എന്നും മരിക്കുമോ? ഈയവസരത്തില്‍ 
നല്ല പാലുള്ള, വയസ്സാകാത്ത। സാക്ഷാല്‍ പശു 
വിനെയാണ്‌ ദാനം ചെയ്യേണ്ടത്‌. ഒന്നാന്തരം പശു 
വിനെ ദാനം ചെയ്യണം.” 

ജാട്ട:- എന്റെ പക്കല്‍ ഒറ്റ പശുവേയുള്ളൂ. 
അതിനെ ദാനം ചെയ്താല്‍ കുഞ്ഞുകുട്ടികള്‍ 
കഷ്ടത്തിലാകും. അതിനെ തരില്ല. ദാ ഇരുപതു 
രൂപാ. ഇതുകൊടുത്ത്‌ നല്ലൊരു കറവപ്പശുവിനെ 
വാങ്ങിക്കൊള്ളൂ. 

പോപ്പ്‌.- ആതുകൊള്ളാം! അച്ഛനേക്കാള്‍ വലു 
താണോ പശു? അച്ഛനെ വൈതരണിയിലിട്ടു 
കഷ്ടപ്പെടുത്താനാണോ ഭാവം? നല്ല മകന്‍ തന്നെ! 


ഇത്രയുമായപ്പോഴേയ്ക്കും വീട്ടുകാരെല്ലാം 
പോപ്പിന്റെ ഭാഗം പിടിച്ചു. അവരെ അയാള്‍ 
നേരത്തെ സ്വാധീനിച്ചിരുന്നതാണ്‌. ഇപ്പോഴും 
അവരെ നോക്കി ആംഗ്യം കാട്ടി. എല്ലാവരും 
ചേര്‍ന്ന്‌ നിര്‍ബന്ധിച്ച്‌ പശുവിനെ പോപ്പിനു ദാനം 
ചെയ്യിച്ചു. ജാട്ട അപ്പോള്‍ ഒരക്ഷരം മിണ്ടിയില്ല. 
അച്ഛന്‍ മരിച്ചു. പോപ്പ്‌ പശുവിനെയും കിടാവി 
നെയും പാല്‍ കറക്കുന്ന ലോട്ടാ സഹിതം വീട്ടില്‍ 
കൊണ്ടുപോയി. തിരിച്ചുവന്ന്‌ ശ്മശാനത്തില്‍ മൃത 
ദേഹം കൊണ്ടുപോയി സംസ്കരിപ്പിച്ചു., അവി 
ടെയും അല്പസ്വല്പം ലീലകളാടി. പിന്നീട്‌ 
സപിണണ്‍്ഡി മുതലായവ നടത്തിച്ചും കുറെ പണം 
അടിച്ചെടുത്തു. മഹാഡ്രാഹ്മണരും വയറുപിഴപ്പു 
കാരും ഒത്തുകൂടി ഉദരപൂരണം നടത്തി. ജാട്ട്‌ 
ക്രിയയ്ക്കു വേണ്ട പാല്‍ ഇരന്നു വാങ്ങി! പതിനാ 
ലിന്റന്ന്‌ രാവിലെ ജാട്ട്‌ പോപ്പിന്റെ വീട്ടിലെത്തി. 
കറവ കഴിഞ്ഞ്‌ തന്റെ ലോട്ടായും പാല്‍പ്പാത്രവും 
എടുത്ത്‌ പോപ്പ്‌ വരുമ്പോഴാണ്‌ ജാട്ട്‌ ചെന്നത്‌. 
അയാളെ വേണ്ടവണ്ണം സല്ക്കരിച്ചിരുത്തി. 





ജാട്ട്‌:- അവിടന്നും ഇരുന്നാട്ടെ 

പോപ്പ്‌,- പാല്‍ വീട്ടില്‍ വച്ചിട്ടു വരാം. 

ജാട്ട്‌:- വേണ്ട. ഇങ്ങു തന്നാട്ടെ. പോപ്പ്‌ പാല്‍പ്പാ 
ര്രവുമായി ജാട്ടിന്റെ മുമ്പില്‍ ഇരുന്നു. 

ജാട്ട്‌:- നിങ്ങള്‍ മഹാ കള്ളനാണ്‌. 

പോപ്പ്‌.- എന്തു കള്ളം പറഞ്ഞു? 

ജാട്ട്‌:- എന്തിനാണ്‌ പശുവിനെ വാങ്ങിച്ചത്‌ 

പോപ്പ്‌.- നിങ്ങടച്ഛനു വൈതരണി കടക്കുന്ന 


തിന്‌ 


ജാട്ട്‌:- ശരി പിന്നെന്താണ്‌ നിങ്ങള്‍ പശുവിനെ 
വൈതരണിയുടെ കരയ്ക്കെത്തിക്കാഞ്ഞത്‌? 
ഞാന്‍ നിങ്ങളെ വിശ്വസിച്ച്‌ തന്നു. നിങ്ങളതിനെ 
വീട്ടില്‍ കെട്ടിയിട്ടു.. എന്റച്ഛന്‍ വൈതരണിയില്‍ 
എത്ര കവിള്‍ കുടിച്ചെന്നാര്‍ക്കറിയാം? 

പോപ്പ്‌.- ഇല്ലില്ല. ഈ ദാനത്തിന്റെ പുണ്യ്പ 
ഭാവം മറ്റൊരു പശുവായി അദ്ദേഹത്തെ അക്കരെ 
എത്തിച്ചിട്ടുണ്ട്‌. 

ജാട്ട്‌:- വൈതരണി നദി ഇവിടെനിന്നെരെ ദുരെ 
യാണ്‌? ഏതു ദിക്കിലാണത്‌? 

പോപ്പ്‌.- ഈഹം പറഞ്ഞാല്‍, ഇവിടെ നിന്ന്‌ 
മുപ്പതു കോടി വിളിപ്പാടു ദൂരെയാണ്‌. എന്തെ 
ന്നാല്‍ നാല്പത്തൊമ്പതു കോടി യോജനയാണു 
ഭൂമി. തെക്ക്‌ നിരൃതി കോണിലാണ്‌ വൈതരണി 
നദി. 


ജാട്ട്‌ :- ഇത്ര ദൂരെ നിങ്ങളയച്ച കത്തിനോ 
കമ്പിക്കോ ഉത്തരം കിട്ടിയിട്ടുണ്ടോ? അവിടെ 
പുണൃത്തിന്റെ പശു ഉണ്ടായെന്നോ ഇന്നാര്‍ അക്ക 
രെയെത്തിയെന്നോ വല്ല വിവരവും കിട്ടിയിട്ടുണ്ടെ 
ങ്കില്‍ കാണിക്കുക 


പോപ്പ്‌,- എന്റെ പക്കല്‍ ഗരുഡപുരാണത്തിലെ 
്രമാണമല്ലാതെ കത്തോ കമ്പിക്കാലോ ഒന്നുമി 


ലു. 
ഖ 


ജാട്ട്‌:- ഈ ഗരുഡപുരാണം സത്യമാണെന്ന്‌ 
ഞാനെങ്ങനെ അറിയും? 

പോപ്പ്‌,- എല്ലാവരും വിശ്വസിക്കുന്നതുകൊണ്ട്‌. 

ജാട്ട്‌:- ഈ പുസ്തകം നിങ്ങളുടെ പൂര്‍വ്വികര്‍ 
വയറ്റുപിഴപ്പിനായി ഉണ്ടാക്കിത്തന്നതാണ്‌. അച്ഛന്‍ 
തന്റെ മക്കളോടല്ലാതെ മറ്റാരോടും സ്നേഹമുണ്ടാ 
വുകയില്ല. എന്റെച്ഛന്‍ എനിക്കെഴുതട്ടെ. ഞാന്‍ 
പശുവിനെ വൈതരണിക്കരയില്‍ എത്തിച്ചുകൊ 
ള്ളാം. അച്ഛനെ അക്കര കടത്തിയിട്ട പശുവിനെ 
തിരിച്ചു കൊണ്ടുവന്ന്‌ കറന്ന്‌ ഞാനും എന്റെ 
മക്കളും കുടിച്ചുകൊള്ളാം. ആ പാല്‍പ്പാര്തം 
അവിടെ വയ്ക്ക്‌. 

ജാട്ട പശുവിനെയും കിടാവിനെയും അഴിച്ച്‌ 
പാല്‍പ്പാത്രവുമായി തിരിച്ചു. 

പോപ്പ്‌.- ദാനം കൊടുത്തത്‌ തിരിച്ചു വാങ്ങി 
ക്കയോ? നീ മുടിഞ്ഞു പോകും. 

ജാട്ട്‌:- മിണ്ടിതിരിക്ക്‌. ഇല്ലെങ്കില്‍ പത്തു പതി 
മൂന്നു ദിവസം പാലില്ലാതെ എന്നെ കഷ്ടപ്പെടു 
ത്തിയതിന്റെ കുറവു ഞാന്‍ തീര്‍ത്തുകളയും. 


265 





യാ സത്യാര്‍ത്ഥ്രപകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





അപ്പോള്‍ പോപ്പ്‌ നാവടക്കി. ജാട്ട്‌ പശുവി 
നെയും കിടാവിനെയും കൊണ്ട്‌ പോവുകയും 
ചെയ്തു. ഈ ജാട്ടിനെപ്പോലെയുള്ളവര്‍ ഉണ്ടാ 
യാല്‍ ലോകത്ത്‌ പോപ്പുലീല നടക്കുകയില്ല. 

ബലി-പുല-സപിണ്ഡി 

പത്തുനാള്‍ ബലിയിട്ട്‌ പുലയാചരിച്ചു പ്രന്ത 
ണ്ടിന്‌ സപിണ്ഡി നടത്തിയാല്‍ ശരീരത്തോട്‌ 
ആത്മാവ്‌ ചേര്‍ന്ന്‌ അംഗുഷ്ഠമാര്ര ശരീരിയായി 
യമലോകം പ്രാപിക്കുമെന്ന്‌ ചിലര്‍ പറയുന്നു. 
അങ്ങനെയാണെങ്കില്‍ മരണസമയത്ത്‌ യമദൂത 
ന്മാര്‍ വരുന്നത്‌ വ്യര്‍ഥമാണ്‌. പതിമൂന്നാം നാളാണ്‌ 
അവര്‍ വരേണ്ടത്‌. ശരീരം ഉണ്ടായാല്‍ ഭാര്യാ 
പുരതാദികളോടും ഇഷ്ടമിര്രങ്ങളോടും ഉള്ള 
മോഹം നിമിത്തം തിരിച്ചു വരാത്തതെന്താണ്‌? 

ചോദ്യം:- സ്വര്‍ഗത്തില്‍, ഇവിടെ നല്‍കിയ 
ദാനമേ ലഭിക്കു. മറ്റൊന്നും കിട്ടുകയില്ല. അതി 
നാല്‍ എല്ലാവരും ദാനം ചെയുണം. 


ഉത്തരം:- നിങ്ങളുടെ ആ സ്വര്‍ഗത്തിനേക്കാള്‍ 
നല്ലത്‌ ഈ ഭൂമിയാണ്‌. ഇവിടെ ധര്‍മശാലകളുണ്ട്‌, 
മനുഷ്യര്‍ ദാനം ചെയ്യും. ഇഷ്ടമിര്രങ്ങളോടും 
സമൂഹത്തോടും സഹവസിക്കാം. നല്ലവസ്ത്രം 
ഉടുക്കാം. നിങ്ങള്‍ പറയുന്നതുപോലെയാണ്‌ 
സ്വര്‍ഗമെങ്കില്‍ അവിടൊന്നും കിട്ടുകയില്ല. 
അത്തരം നിര്‍ദ്യവും ദരിദ്രവും ക്രൂരവുമായ 
സ്വര്‍ഗത്തില്‍ പോപ്പ്‌ പോയി പാര്‍ത്ത്‌ ദുരിതമനു 
ഭവിക്കട്ടെ. അവിടെ നല്ല മനുഷ്യര്‍ക്ക്‌ എന്തു 
കാര്യം? 

ചോദ്യം:- നിങ്ങളുടെ അഭിപ്രായത്തില്‍ 
യമനും യമലോകവും മറ്റുമില്ലെങ്കില്‍ മരിച്ച്‌ 
ജീവന്‍ എങ്ങോട്ടു പോകുന്നു$ ന്യായം നടത്തു 
ന്നതാര്‍? 

ഉത്തരം:- നിങ്ങളുടെ ഗരുഡപുരാണത്തില്‍ പറ 
ഞ്ഞിരിക്കുന്നത്‌ പ്രമാണമല്ല. എന്നാല്‍ വേദോക്ത 
മായ “യമനേ വായുനാ. സത്യരാജന്‍ 0 ** മുത 
ലായ വചനങ്ങളാല്‍ യമന്‍ വായുവാണെന്ന്‌ 
നിശ്ചിതമാകുന്നു. ശരീരം വിട്ട ജീവന്‍ അതന്തരീ 
ക്ഷത്തില്‍ വായുവിനോടൊപ്പം വര്‍ത്തിക്കുന്നു. 
സത്യകര്‍ത്താവും പക്ഷപാതരഹിതനും ആയ പര 
മാത്മാവാണ്‌ ധര്‍മരാജാവായ, സകലരുടേയും 
ന്യായകര്‍ത്താവ്‌. 


ചോദ്യം:- നിങ്ങള്‍ പറഞ്ഞ പ്രകാരമാണെ 
ങ്കില്‍ ഗോദാനവും മറ്റു ദാനപുണ്യയാദികളും 





164. ജുഗ്വേദം 10.14.8, അഥര്‍വം 20.141.2, യജൂ 20.4 
(യഥാക്രമം) 


ചെയ്യേണ്ടതില്ല എന്നു സിദ്ധിക്കുന്നു. 

ഉത്തരം:- നിങ്ങള്‍ ഇപ്പറഞ്ഞത്‌ ശരിയല്ല. 
സത്പാത്രങ്ങളില്‍ പരോപകാരാര്‍ഥം ദാനം ചെയ്യു 
ണം. സ്വര്‍ണം, വെള്ളി, രത്നം, മുത്ത്‌, മാണിക്യം, 
അന്നം, ജലം, സ്ഥലം ഇത്യാദി ദാനം ചെയ്യാം. 
എന്നാല്‍ കുപാര്രങ്ങളില്‍ ഒരിക്കലും ദാനം ചെയ്യു 
രുത്‌. 

ചോദ്യം:- കുപാര്രങ്ങളുടെയും സത്പാര്രങ്ങ 
ളുടെയും ലക്ഷണമെന്താണ്‌? 

ഉത്തരം:- ചതിയര്‍, കാപട്യക്കാര്‍, സ്വാര്‍ഥികള്‍, 
വഷയികള്‍, കാമക്രോധലോഭമോഹങ്ങളുള്ളവര്‍, 
പരഹാനി ചെയ്യുന്നവര്‍, ലമ്പടര്‍, മിഥ്യാവാദികള്‍, 
അവിദ്വാന്മാര്‍, ചീത്തക്കൂട്ടുകെട്ടുള്ളവര്‍, മടിയന്മാര്‍, 
നനഞ്ഞിടം കുഴിക്കുന്നവര്‍ (തരുന്നവരോട്‌ 
വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നവര്‍) നിര്‍ബ 
ന്ധിച്ച്‌ ആവശ്യപ്പെടുന്നവര്‍, ധര്‍ണ ചെയ്യുന്നവര്‍, 
എത്ര കിട്ടിയാലും സന്തുഷ്ടിയില്ലാത്തവര്‍, ദാതാ 
വിനെ നിന്ദിക്കുന്നവര്‍, ശപിക്കുകയും ചീത്ത വിളി 
ക്കുകയും ചെയ്യുന്നവര്‍, അനേകം തവണ കൊടു 
ത്തിട്ട ഒരിക്കല്‍ കൊടുക്കാതിരുന്നാല്‍ വെറുക്കു 
ന്നവര്‍, സംന്യാസിവേഷം കെട്ടി വഞ്ചിക്കുന്നവര്‍, 
ഉണ്ടെങ്കിലും ഇല്ലെന്നു പറഞ്ഞ്‌ ഇരക്കുന്നവര്‍, 
സ്തുതി പാടിയിട്ട്‌ സ്വാര്‍ഥം നേടുന്നവര്‍, രാപ 
കല്‍ ഭിക്ഷ യാചിക്കുന്നവര്‍, ക്ഷണിച്ചു വരുത്തി 
യാല്‍ കഞ്ചാവും മറ്റു മാദക വസ്തുക്കളും കഴിച്ച്‌ 
ക്രമത്തിലേറെ ഭക്ഷിക്കുന്നവര്‍. പിന്നീട്‌ ഉന്മത്ത 
രായി തെറ്റുകള്‍ ചെയ്യുന്നവര്‍, സത്യത്തിനു വിരു 
ദ്ധമായി സ്വന്തതാല്പര്യം സംരക്ഷിക്കുവാന്‍ 
അസത്യമാര്‍ഗത്തില്‍ നടക്കുന്നവര്‍, യോഗ്യരെ 
അവഗണിച്ച്‌ തന്നെ മാര്തം പരിഗണിക്കാന്‍ ശിഷ്യ 
ന്മാരെ ഉപദേശിക്കുന്നവര്‍, സദ്വിദ്യയ്ക്കും മറ്റും 
എതിരായിരിക്കുന്നവര്‍, ജഗത്തിലെ വ്യാവഹാരിക 
വൃത്തികളോട്-സ്രതീപുരുഷന്മാര്‍, മാതാപിതാ 
ക൭ള്‍, മക്കള്‍, രാജ- പ്രജകള്‍, മിത്രങ്ങള്‍ മുതലായ 
ബന്ധങ്ങള്‍ മിഥ്യയാണ്‌. ജഗത്തും മിഥ്യയാണ്‌ 
എന്നുപദേശിച്ച്‌ എതിര്‍പ്പുണ്ടാക്കുന്നവര്‍ മുതലാ 
യവരാണ്‌ കുപാഠ്രതങ്ങള്‍. 

ബ്രഹ്മചാരികള്‍, ജിത്തേന്ദ്രിയര്‍, വേദാദി സദ്ധി 
ദൃകള്‍ പഠിക്കയും പഠിപ്പിക്കുകയും ചെയ്യുന്നവര്‍, 
സുശീലര്‍, സത്യവാദികള്‍, പരോപകാരപ്രിയര്‍, 
പുരുഷാര്‍ഥികള്‍, ഉദാരശീലര്‍, വിദ്യാധര്‍മങ്ങളെ 





165. സമ്മാനാദ്‌ ര്രാഹ്മണോ നിത്യമുദ്വിജേത വിഷാദിവ. 
അമൃതസ്യേവ ചാകാങ്‌ ക്ഷദവമാനസ്യ സര്‍വദാ 
(മനുസ്മൃതി 2.162) 


200 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





നിരന്തരം പോഷിപ്പിക്കുന്നവര്‍, ധര്‍മാത്മാക്കള്‍, 
ശാന്തശീലര്‍, നിന്ദാസ്തുതികളില്‍ ഹര്‍ഷശോക 
ങ്ങളില്ലാത്തവര്‍, നിര്‍ഭയര്‍, ഉത്സാഹികള്‍, യോഗി 
കള്‍, ജ്ഞാനികള്‍, സൃഷ്ടിക്രമം, വേദാജ്ഞ, 
ഈശ്വരന്റെ ഗുണകര്‍മസ്വഭാവങ്ങള്‍ എന്നിവയ്ക്ക 
നുകൂലമായി വര്‍ത്തിക്കുന്നവര്‍, ന്യായരീതിയു 
ക്തരും പക്ഷപാതരഹിതരുമായി സത്യോപദേ 
ശവും സത്യശാസ്ര്രങ്ങളുടെ പഠനവും പാഠനവും 
ചെയ്യുന്നവര്‍, അങ്ങനെയുള്ളവരെ നിരീക്ഷിക്കുന്ന 
വര്‍, ആര്‍ക്കും സ്തുതി പാടാത്തവര്‍, ചോദ്യ 
ങ്ങള്‍ക്ക്‌ ശരിയായ സമാധാനം പറയുന്നവര്‍, തന്റേ 
തുപോലെ അന്യന്റെ സുഖദുഃഖങ്ങളെ പരിഗണി 
ക്കുന്നവന്‍. അവിദ്യാദി ക്ലേശങ്ങള്‍, ദുരഭിമാനം, 
ദുരാഗ്രഹം, നിര്‍ബന്ധബുദ്ധി, എന്നിവയില്ലാത്ത 
വര്‍, അപമാനത്തെ അമൃതതുല്യമായും മാനിക്ക 
ലിനെ വിഷതുല്യമായും കരുതുന്നവര്‍ "” സന്തു 
ഷ്ടര്‍- പ്രീതിപൂര്‍വം നല്‍കുന്നതിനെ പ്രസന്നതാ 
പൂര്‍വ്വം സ്വീകരിക്കുന്നവര്‍. ഒരിക്കല്‍ ആപഘക്കാ 
ലത്ത്‌ നലകാതിരിക്കുകയോ നിരസിക്കുകയോ 
ചെയ്താല്‍ ദുഃഖിക്കയോ നിന്ദിക്കയോ അവിടെ 
നിന്ന്‌ പ്രതിഷേധിച്ചിറങ്ങിപ്പോകയോ ചെയ്യാത്ത 
വര്‍, സവഖ്യമുള്ളവരോട്‌ മ്മെതി, ദുഃഖിതരോട്‌ 
കരുണ, പുണ്യാത്മാക്കളോട്‌ ആനന്ദം, പാപിക 
ളോട്‌ ഉപേക്ഷ "” അതായത്‌ രാഗദ്വേഷരഹിതര്‍, 
സത്യത്തെ മാനിക്കയും പറയുകയും ചെയ്യുന്നവര്‍, 
നിഷ്കപടര്‍, ഈര്‍ഷ്യാദ്വേഷരഹിതര്‍, ഗംഭീരാശ 
യരായ സത്പുരുഷര്‍, ധര്‍മയുക്തര്‍, ദുഷ്ടാചാര 
മില്ലാത്തവര്‍, സ്വന്തം ശരീരം മനസ്സ്‌, ധനം എന്നിവ 
പരോപകാരത്തിനു മാത്രം ഉപയോഗിക്കുന്നവര്‍, 
അന്യരുടെ സുഖത്തിനു വേണ്ടി സ്വന്തം പ്രാണ 
നെപ്പോലും സമര്‍പ്പിക്കുന്നവര്‍, മുതലായ ശുഭല 
ക്ഷണയുക്തരാണ്‌ സത്പാ്രതങ്ങള്‍. എന്നാല്‍ 
ക്ഷാമബാധ മുതലായ ആപത്കാലങ്ങളില്‍ 
അന്നം, ജലം, വസ്ര്തം, ഓഷധി, അഭയസ്ഥാനം, 
എന്നിവയ്ക്ക്‌ എല്ലാ ജീവികള്‍ക്കും ഒരുപോലെ 
അവകാശമുണ്ടായിരിക്കും. 

ചോദ്യം:- ദാതാക്കള്‍ ഏര്രതവിധമുണ്ട്‌? 

ഉത്തരം:- ഉത്തമര്‍, മധ്യമര്‍, നികൃഷ്ടര്‍, എന്നു 
മൂന്നു വിധം. ദേശ-കാല-പാര്രങ്ങള്‍ നോക്കി 
സത്യവിദ്യ, ധര്‍മം എന്നിവയുടെ ഉന്നതിയെന്ന 
പരോപകാരാര്‍ഥം നല്‍കുന്നവരാണ്‌ ഉത്തമ ദാതാ 
ക്കള്‍. സ്വാര്‍ഥതയ്ക്കും കീര്‍ത്തിക്കും വേണ്ടി 
ദാനം ചെയ്യുന്നവര്‍ മധ്യമരാണ്‌. സ്വയമോ മറ്റുള്ള 





166. യോഗസൂധര്രം 1.33 


വര്‍ക്കോ ഒരു ഉപകാരവും ചെയ്യാത്തവരും, വ്ൃഭി 
ചാരം, മദ്യപാനം അഴിഞ്ഞാട്ടം എന്നിവയെ ദാനം 
ചെയ്തു പ്രോത്സാഹിപ്പിക്കുന്നവരും നീചദാതാ 
ക്കളാണ്‌. കൊടുക്കുമ്പോള്‍ അപമാനിക്കുകയും 
നിന്ദിക്കുകയും ചെയ്യുക, സത്പാത്ര-കുപാ്ത ഭേദ 
മൊന്നും അറിവില്ലാതിരിക്കുക, കാളയ്ക്കും 
പോത്തിനും കമ്പൊന്നെന്ന മട്ടില്‍ വിവാദവും 
വഴക്കും നടത്തുക, ധര്‍മാത്മാക്കളെ ദുഃഖിപ്പിച്ച്‌ 
സ്വയം സുഖിക്കാന്‍വേണ്ടി ദാനം ചെയ്യുക 
എന്നിവ അധമരായ ദാതാക്കള്‍ ചെയ്യുന്നതാണ്‌. 
നിര്‍ണയിച്ചറിഞ്ഞ്‌ വിദ്വാന്മാര്‍ക്കും ധർമാത്മാ 
ക്കള്‍ക്കും ധാനം നല്‍കുന്നവര്‍ ഉത്തമദാതാക്കളും 
അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സ്വന്തം നന്മ 
യ്ക്കു വേണ്ടി ദാനം ചെയ്യുന്നവര്‍ മധ്യമരും ഒന്നും 
നോക്കാതെ നിഷ്ഫലമായി ദാനം ചെയ്യുന്നവര്‍ 
നികൃഷ്ടദാതാക്കളുമാണ്‌. 


ചോദ്യം:- ദാനഫലം ഇവിടെ ലഭിക്കുമോ 
അതോ പരലോകത്തിലോ? 


ഉത്തരം:- എല്ലായിടത്തും. 


ചോദ്യം:- തനിയേ ലഭിക്കുമോ അതോ 
ആരെങ്കിലും തരുമോ? 


ഉത്തരം:- ഫലം നല്‍കുന്നത്‌ ഈശ്വരനാണ്‌. 
കള്ളനും കൊള്ളക്കാരനും ജയിലില്‍ പോകാന്‍ 
ഇച്ഛിക്കുന്നില്ലെജ്കിലും രാജാവ്‌ അവരെ അയയ്ക്കു 
ന്നതുപോലെയാണിത്‌ ധര്‍മാത്മാക്കളുടെ 
സുഖത്തെ സംരക്ഷിച്ച്‌ നല്കുന്നതിനും കൊള്ള 
ക്കാരില്‍ നിന്നും മറ്റും രക്ഷിച്ച്‌ സൌഖ്യമനുഭവി 
പ്പിക്കുന്നതിനുമാണിത്‌. ഇതുപോലെ പരമാത്മാവ്‌ 
എല്ലാവര്‍ക്കും പാപപുണ്യങ്ങളുടെ ഫലമായി 
ദുഃഖവും സുഖവും യോജിച്ചരീതിയില്‍ നല്കുന്നു. 

പുരാണവും ത്ര്ത്രവും 

ചോദ്യം:- ഗരുഡപുരാണം മുതലായ ഗ്രന്ഥ 
ങ്ങള്‍ വേദത്തെയോ വേദാര്‍ഥത്തെയോ പുഷ്ടി 
പ്പെടുത്തുന്നുണ്ടോ? 

ഉത്തരം:- ഇല്ല. മാതമല്ല വേദത്തിനു വിരുദ്ധ 
മായും വിപരീതമായുമാണ്‌ പോക്ക്‌. ത്രന്തങ്ങളും 
അങ്ങനെതന്നെയാണ്‌. ഒരുവന്‍ ഒരാളിന്റെ 
മിത്രവും മറ്റുള്ളവരുടെയെല്ലാം ശ്രതുവും ആയി 
രിക്കുന്നതുപോലെയാണ്‌ പുരാണവും ത്ര്ത്രവും 
വിശ്വസിക്കുന്നവരുടെ രീതി. പരസ്പര വിരോധം 
ഉണ്ടാക്കുന്നവയാണ്‌ ഈ ഗ്രന്ഥങ്ങള്‍. ഇവയെ 
വിശ്വസിക്കുന്നത്‌ വിദ്വാന്മാര്‍ക്കു ചേര്‍ന്നതല്ല. 
മറിച്ച്‌ ഇവയെ മാനിക്കുന്നത്‌ പാമരതനിമിത്തമാ 
ണ്‌. 


207 





ര സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





വ്രതം - ഉപവാസം 


ശിവപുരാണത്തില്‍ ്രയോദശിയും തിങ്കളാ 
ട്ചയും, ആദിതൃപുരാണത്തില്‍ ഞായറാഴ്ച 
ച്രന്ദാഖണ്ഡത്തില്‍ ചൊവ്വാ, ബുധന്‍ വ്യാഴം, 
വെള്ളി എന്നിവ രാഹുകേതുക്കള്‍ക്ക്‌ ശനി, 
വൈഷ്ണവര്‍ക്ക്‌ ഏകാദശി, വാമനന്‍ ദ്വാദശി, നര 
സിംഹത്തിനും അനന്തനും ചതുര്‍ദശി, ച്ന്്രഭഗ 
വാന്‍ പൌര്‍ണമി, ദിക്പാലകര്‍ക്ക്‌ ദശമി, 
ദുര്‍ഗയ്ക്ക്‌ നവമി, വസുക്കള്‍ക്ക്‌ അഷ്ടമി, മുനി 
മാര്‍ക്ക്‌ സപ്തമി, കാര്‍ത്തികേയ സ്വാമിക്ക്‌ ഷഷ്ഠി, 
നാഗത്തിനു പഞ്ചമി, ഗണേശന്‍ ചതുര്‍ഥി, 
ഗൌരിക്ക്‌ തൃതീയ, അശ്വിനീകുമാരന്മാര്‍ക്ക്‌ ദ്വിതീ 
യ, ആദ്യാദേവിയ്ക്ക്‌ പ്രഥമ, പിതൃക്കള്‍ക്ക്‌ അമാ 
വസി. പുരാണങ്ങളനുസരിച്ച്‌ ഈ ദിവസങ്ങള്‍ ഉപ 
വസിക്കേണ്ട ദിനങ്ങളാണ്‌. ഈ വാരങ്ങളിലും 
തിഥികളിലും അന്നപാനം കഴിക്കുന്നവര്‍ നരക 
ത്തില്‍ പോകുമെന്ന്‌ സര്‍വ്വ്രത എഴുതി വച്ചിട്ടുണ്ട്‌. 
പോപ്പിനും ശിഷ്യന്മാര്‍ക്കും ചെയ്യാവുന്നത്‌ ഈ 
നാളുകളിലൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കുക 
യാണ്‌. കഴിച്ചാല്‍ നരകം തന്നെ ഗതി. അജ്ഞ 
രായ ആളുകള്‍ എഴുതിയുണ്ടാക്കിയ നിര്‍ണയ 
സിന്ധു, ധര്‍മസിന്ധു, ര്രതാര്‍ക്ക മുതലായ ഗ്രന്ഥ 
ങ്ങളില്‍ ്രതദിനങ്ങളെപ്പറ്റി കടുത്ത വൈരുധ്യ 
ങ്ങളുണ്ട്‌. ഉദാഹരണത്തിന്‌ ശൈവർ ഏകാദശിയെ 
എതിര്‍ക്കുന്നു. (വൈഷ്ണവരുടേതാകയാല്‍ ) 
ചിലര്‍ ദശമിക്ക്‌ ഉപവസിക്കുന്നു, ചിലര്‍ ദ്വാദശി 
ക്കും. എത്ര വിചിത്രമാണെന്നു നോക്കുക. പട്ടി 
ണികിടക്കുന്നതിനും വിവാദം! ഈ ഏകാദശീ 
വ്രതം നടപ്പാക്കിയവര്‍ തികഞ്ഞ സ്വാര്‍ഥികളാ 
ണെന്നു മാത്രമല്ല, നിര്‍ദ്ദയരുമാണ്‌. അവര്‍ പറ 
യുന്നു.- “ഏകാദശ്യാമന്നേ പാപാനി വസന്തി”. 
ലോകത്തിലുള്ള പാപമെല്ലാം ഏകാദശിനാളില്‍ 
അന്നത്തില്‍ കുടികൊള്ളുന്നുവത്രേ! ആരുടെ 
പാപമാണതില്‍ വസിക്കുന്നതെന്ന്‌ പോപ്പിനോടു 
ചോദിക്കണം. തന്റെയോ തന്റെ പിതാക്കന്‍മാരു 
ടേയോ എന്ന്‌. സര്‍വമാനപാപങ്ങളും ഏകാദശി 
യില്‍ പോയി കുടികൊണ്ടാല്‍, അന്നത്തെ ദിവസം 
ആര്‍ക്കും തന്നെ ദുഖാനുഭവം ഉണ്ടാകരുത്‌. 
എന്നാല്‍ അനുഭവം അങ്ങനെയല്ല. വിശപ്പും മറ്റും 
കൊണ്ട്‌ ദുഃഖിക്കുന്നതാണനുഭവം. ദുഃഖം പാപ 
ഫലമാണ്‌. അതിനാല്‍ പട്ടിണി കിടക്കുന്നത്‌ പാപ 
മാണ്‌. 

ഏകാദശിീമാഹാത്മൃവിമര്‍ശനം 


ഏകാദശിക്ക്‌ വലിയ മാഹാത്മ്യം പറയുന്നുണ്ട്‌. 
ഇതിന്റെ കഥ കേള്‍ക്കുന്ന പലരും വഞ്ചിതരായി 


ട്ടുണ്ട്‌. അതിലൊരു കഥ ഇപ്രകാരമാണ്‌. 


പ്രഹ്മലോകത്തില്‍ ഒരു വേശ്യയുണ്ടായിരുന്നു. 
അവള്‍ കുറെ അപാരധങ്ങള്‍ ചെയ്തു. അവള്‍ക്ക്‌ 
ഒരു ശാപം കിട്ടി. “നീ ഭൂമിയില്‍ പതിക്കട്ടെ” എന്ന്‌. 
അവള്‍ സ്തുതിച്ച്‌ പ്രാര്‍ത്ഥിച്ച്‌ തനിക്ക്‌ എങ്ങനെ 
സ്വര്‍ഗത്തില്‍ വീണ്ടുമെത്താൻ കഴിയുമെന്ന്‌ ചോദി 
ച്ചു. “നിനക്കാരെങ്കിലും ഏകാദശിയുടെ ഫലം 
നല്‍കുമ്പോള്‍ സ്വര്‍ഗത്തില്‍ എത്താന്‍ കഴിയു 
മെന്ന്‌” ശാപമോക്ഷം കിട്ടി. അവള്‍ വിമാനസ 
ഹിതം ഏതോ നഗരത്തില്‍ ചെന്നു വീണു. നീയാ 
രാണ്‌ എന്ന്‌ അവിടത്തെ രാജാവു ചോദിച്ചു. 
സകല വൃത്താന്തങ്ങളും അവള്‍ പറഞ്ഞു. ആരെ 
ങ്കിലും ഏകാദശീവൃതത്തിന്റെ ഫലം നല്കിയാല്‍ 
എനിക്ക്‌ സ്വര്‍ഗത്തിലെത്താന്‍ കഴിയുമെന്നും 
അവള്‍ പറഞ്ഞു. രാജാവ്‌ നഗരത്തിലെല്ലാം അന്വേ 
ഷിച്ചു. ഏകാദശീധ്രതം നോറ്റ ഒരാളെയും കണ്ടെ 
ത്തിയില്ല. എന്നാല്‍ ഒരു ശുദ്രസ്ര്രീയും അവളുടെ 
ഭര്‍ത്താവും തമ്മില്‍ കലഹമുണ്ടായി. ദേഷ്യപ്പെട്ട 
അവള്‍ ഒരു രാവും പകലും ആഹാരം കഴിച്ചില്ല. 
ദൈവഗത്യാ അന്ന്‌ ഏകാദശിയായിരുന്നു. “ഞാന്‍ 
അറിഞ്ഞുകൊണ്ട്‌ അന്ന്‌ ഏകാദശി നോറ്റതല്ല. 
അറിയാതെ അന്നു പട്ടിണി കിടന്നുപോയതാണ്‌.. 
എന്ന്‌ രാജഭൃത്യരോടു പറഞ്ഞു. അവര്‍ അവളെ 
രാജാവിന്റെ മുമ്പാകെ ഹാജരാക്കി. രാജാവ്‌ അവ 
ളോട്‌ വിമാനത്തില്‍ തൊടുവാന്‍ പറഞ്ഞു അവള്‍ 
തൊട്ടതും വിമാനം മുകളിലേക്കുയര്‍ന്നു പോയി. 


ഇത്‌ അറിയാതെ നോറ്റുപോയ ഏകാദശിയുടെ 
ഫലമാണ്‌! അറിഞ്ഞുകൊണ്ട്‌ നോറ്റാല്‍ അതിന്റെ 
ഫലത്തിനതിരുണ്ടോ!! കണ്ണുണ്ടെങ്കിലും കാണാ 
ത്തവരേ! നിങ്ങള്‍ക്ക്‌ ഹാ കഷ്ടം! സ്വര്‍ഗത്തി 
ലില്ലാത്ത ഒരു മുറുക്കാന്‍ ഞാനിവിടെ നിന്നയച്ചു 
കൊടുക്കാം. ഏകാദശി നോറ്റവര്‍ അവരുടെ ഫലം 
എനിക്കു തരട്ടെ. ഒരു മുറുക്കാന്‍ മേല്പോട്ടു 
പോയാല്‍ കോടികണക്കിനങ്ങോട്ടയയ്ക്കാം. 
നമ്മളും ഏകാദശി നോറ്റുകൊള്ളാം. ഇതു നട 
ന്നില്ലെങ്കില്‍ വിശന്നു മരിക്കുന്ന ആപത്തില്‍ നിന്നു 
രക്ഷപ്പെടുകയുമാവാം. 





167. ചിങ്ങത്തിലെ കറൂുത്തപക്ഷം മുതല്‍ ആരംഭിക്കുന്നു. 
ചിങ്ങം-കാമിക, ധനദ, കന്നി-അജപദ്മ 
തുലാം-ഇന്ദ്ര, പാപാങ്കുശ, വൃശ്ചികം-രമ, പ്രബോധിനി, 
ധനു, സംവത്സരദിീപ്രവത, മോക്ഷദ മകരം -സഫല, 
പുരതദ, കുംഭം - ഷട്തില, ജയ മീനം-വിജയ, ആമല 
കി, മേടം-പാപമോചിനി, കാമദ. ഇടവം-രൂപിണി, 
മോഹിനി, മിഥുനം - അപര, നിര്‍ജല, കര്‍ക്കിടകം- 
യോഗിനി, ശായിനി, അധിമാസത്തില്‍ വരാവുന്ന രണ്ട്‌ 
കമല, കാമദ (പത്മപുരാണം ഉത്തരഖണ്‍ഡം) 


208 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





ഒരു കൊല്ലത്തിലെ ഇരുപത്തിനാല്‍ ഏകാദശി 
കള്‍ക്കും പ്രത്യേകം പ്രത്യേകം പേരിട്ടിട്ടുണ്ട്‌൧ ""' 
ധനദ, കാമദ, പുര്തദ, നിര്‍ജല എന്നെല്ലാമാണത്‌. 
അനേകം ദരിദ്രരും ഇച്ഛാലുക്കളും കുട്ടികളില്ലാത്ത 
വരും മറ്റും ഏകാദശി നോറ്റ്‌ ആയുസ്സൊടുക്കി 
ഇന്നും ഒടുങ്ങുന്നു. അവര്‍ക്കാര്‍ക്കും ധനമോ, അഭി 
ലാഷ പൂര്‍ത്തിയോ, സന്താനമോ ഉണ്ടായില്ല. മീന 
മാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചൂടില്‍ ഒരു 
നാഴിക പോലും വെള്ളമില്ലാതെ കഴിച്ചുകൂട്ടുവാന്‍ 
വിഷമമായിരിക്കെ ധ്രതമെടുക്കുന്നവര്‍ എന്തു ദുരി 
തമാണനുഭവിക്കുന്നത്‌. വിശേഷിച്ചും ബംഗാളിലെ 
വിധവകള്‍ക്ക്‌ ഏകാദശി നാളില്‍ കടുത്ത ദുരി 
താനുഭവങ്ങളാണ്‌. 

ഈ നിര്‍ദ്ദയരായ കശാപ്പുകാര്‍ക്ക്‌ എഴുതു 
മ്പോള്‍ മനസ്സില്‍ ഒട്ടുംതന്നെ ദയവില്ലായിരുന്നു. 
നിര്‍ജലയ്ക്ക്‌ സജലയെന്നും മകരത്തിലെ പുഥത 
ദയ്ക്ക്‌ നിര്‍ജലയെന്നും പേരിട്ടിരുന്നെങ്കില്‍ കുറെ 
യെങ്കിലും നന്നായിരുന്നു. അല്ലെങ്കില്‍ തന്നെ, ഈ 
പോപ്പന്മാര്‍ക്ക്‌ ദയയുമായി എന്തു ബന്ധം? ആരു 
ജീവിച്ചാലും മരിച്ചാലും പോപ്പിന്റെ വയറു നിറയ 





168. അനന്താ വൈ വേദാഃ (തൈ ബ്രാഃ 3.10.11) 

169 മഹാഭാഷ്യം 1.1.1. ഈ വേദശാഖകളുടെ എണ്ണം 
കൃഷ്ണദ്വൈപായന വേദവ്യാസനും ശിഷ്യപ്രശിഷ്യ 
ന്മാരും പ്രവചിച്ചവയുടേതാണ്‌. അവയ്ക്കും പ്രാചീന 
മായ ശാഖകള്‍ ലോപിച്ചു പോയി. അവയില്‍ ചിലതി 
നേപ്പറ്റി പ്രാതിശാഖ്യഗ്രന്ഥങ്ങളില്‍ പരാമര്‍ശമുണ്ട്‌. 
ഇന്നുള്ള ഐതരേയ ബ്രാഹ്മണത്തിന്റെ ബന്ധം 
പ്രാചീന ഐതരേയ ശാഖയുമായിട്ടാണ്‌. അത്‌ ലോപി 
ച്ചുപോയി. ശാട്യായനി, ഭാല്ലവി, ഭാഗുരി, താണ്ഡി തുട 
ങ്ങിയ ശാഖകളുമായി ബന്ധപ്പെട്ട (്രാഹ്മണങ്ങളേപ്പറ്റി 
വ്യാകരണ ഗ്രന്ഥങ്ങളില്‍ സൂചനയുണ്ട്‌. പാണിനിക്കും 
പ്രാചീനമായ ആപിശലശിക്ഷയുടെ ആറാം ഖണ്ഡ 
ത്തില്‍ സാത്യമുധ്രിയം, രാണായനീയം എന്നീ പേരു 
കള്‍ ശാഖകളുടെതായി കാണാം. കേരള സാഹിത്യ 
അക്കാദമിയുടെ സഹായത്തോടെ പരിഭാഷകന്‍ തയ്യാ 
റാക്കി വരുന്ന വൈദിക സാഹിത്യ ചരിത്രത്തില്‍ വിശ 
ദമായി പ്രതിപാദിച്ചിട്ടുണ്ട്‌). ശാഖകളുടെയും 
ര്രാഹ്മണങ്ങളുടെയും പ്രവചനം ബ്രഹ്മാജുഷിയുടെ 
കാലം മുതല്‍ നടന്നുവരുന്നു. ഇതവസാനിച്ചത്‌ 
കൃഷ്ണദ്വൈപായനവ്യാസന്റെ ശിഷ്യന്മാരോടുകൂടി 
യാണ്‌. 

170. ലഭ്യമായ ശാഖകള്‍ . ജഗ്വേദം -ശാകലം അഥവാ 
ശാങ്ഖായനം (ഇത്‌ മുദ്രിതമല്ലു) ശുക്യജ്ജൂര്‍വേദ 
ത്തിന്റെ മാധ്യന്ദിനം അഥവാ കാണ്വം കൃഷ്ണയ 
ജൂര്‍വേദത്തിന്റെ തൈത്തിരീയം (ആപസ്തംബി) 
മ്മൈതായണീ, കാഠകം, കഠം, കപിഷ്ഠലം, സാമവേ 
ദത്തിന്റെ കാഥുമീ രാണായനി (അമുര്രിതം) അഥര്‍വവേ 
ദത്തിന്റെ ശാനകം, അഥവാ പൈപ്പലാദം. 

(ഇതും പൂര്‍ണമായി മുര്രിതമല്ല) 


ണം. അത്രതന്നെ. 


ഗര്‍ഭിണികളും നവവിവാഹിതരായ സ്ര്രീപു 
രുഷന്മാരും ഉപവസിക്കുകയേ അരുത്‌. ആര്‍ക്കെ 
ങ്കിലും ഉപവസിക്കണമെങ്കില്‍ത്തന്നെ അജീര്‍ണ 
മോ വിശപ്പില്ലായ്മയോ ഉള്ളപ്പോള്‍ ശര്‍ക്കര 
ചേര്‍ത്ത സര്‍ബത്തോ പാലോ കഴിച്ച്‌ ഉപവസി 
ക്കണം. വിശപ്പുള്ളപ്പോള്‍ ഭക്ഷിക്കാതിരിക്കുന്നതും 
വിശപ്പില്ലാതെ ഭക്ഷിക്കുന്നതും രോഗസാഗരത്തി 
ലേക്കു മുങ്ങാംകുഴിയിട്ട ദുഃഖം വരുത്തി വയ്ക്ക 
ലാണ്‌. 

ഗുരു-ശിഷ്യ-മന്ത്രോപദേശങ്ങള്‍ 
മതമതാന്തരങ്ങളുടെ ചരിത്രം 
എന്നിവയെപ്പറ്റി വര്‍ണിക്കാം. 

ചോദ്യം:- വിഗ്രഹാരാധനാസ്രമ്പദായക്കാര്‍, 
വേദം അനന്തമാണോ "* എന്നു ചോദിക്കാറുണ്ട്‌. 
ജഗ്വേദത്തിന്റെ 21 യജുര്‍വേദത്തിന്റെ 101-ഉം സാമ 
വേദത്തിന്റെ 1000-വും അഥര്‍വവേദത്തിന്റെ 9-ഉം 
ശാഖകളുണ്ട്‌. *” ഇവയില്‍ വളരെ കുറച്ചു ശാഖ 
കള്‍ മാത്രമേ ഇന്നു ലഭിക്കുന്നുള്ളൂ "” ബാക്കി 
ലുപ്തമായി. അവയില്‍ വിഗ്രഹാരാധന, തീര്‍ഥ 
ങ്ങള്‍ എന്നിവയെ സംബന്ധിച്ച പ്രമാണങ്ങള്‍ 
ഉണ്ടായിരിക്കണം. ഇല്ലായിരുന്നെങ്കില്‍ പുരാണങ്ങ 
ളില്‍ ഇവയെങ്ങനെ വന്നു? കാര്യത്തെ കണ്ട്‌ കാര 
ണത്തെ അനുമാനിക്കുന്നതുപോഥെെ "' പുരാണ 
ങ്ങളില്‍ കാണുകയാല്‍ വിഗ്രഹാരാധനയില്‍ 
എന്തിനു സംശയിക്കണം? 


ഉത്തരം:- ശാഖകള്‍ വൃക്ഷത്തിനനുസരിച്ചായി 
രിക്കും. വിരുദ്ധമായിട്ടല്ല. ശാഖചെറുതോ വലുതോ 
ആകട്ടെ, വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. ലഭ്യമായ 
ശാഖകളില്‍ ഒന്നിലും വിഗ്രഹാരാധനയും ജല 
സ്ഥലവിശേഷങ്ങളെ തീര്‍ഥങ്ങളായി ഗണിക്കു 
ന്നതും ദൃശ്യമല്ലായ്കയാല്‍ ലുപ്തമായ ശാഖക 
ളിലും അത്തരം പ്രമാണങ്ങള്‍ ഉണ്ടായിരിക്കുക 
യില്ല. കൂടാതെ വേദങ്ങള്‍ പൂര്‍ണമായി ലഭിച്ചിട്ടു 
ണ്ട്‌. അവയ്ക്കു വിരുദ്ധമായി ഒരു ശാഖയും ഉണ്ടാ 
വുകയില്ല. വിരുദ്ധമാണെങ്കില്‍ അത്‌ ശാഖയാ 
ണെന്ന്‌ സ്ഥാപിക്കുവാന്‍ ആര്‍ക്കും സാദ്ധ്യവുമ 
ല്ല. കാര്യം ഇതായിരിക്കെ പുരാണങ്ങള്‍ ലുപ്ത 
മായ വേദശാഖകള്‍ക്ക്‌ അനുസ്ൃതമല്ല. സാന്പ്രദാ 
യികര്‍ പരസ്പര വിരുദ്ധമായ കഥകള്‍ ഉണ്ടാക്കി 
വച്ചിരിക്കുകയാണ്‌. 





171. പുക (കാര്യം) കണ്ട്‌ തീയേ (കാരണം) 
അനുമാനിക്കുന്നതുപോലെ. 


269 





യാ സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





വേദങ്ങളെ നിങ്ങള്‍ ഈശ്വരകൃതമെന്നംഗീക 
രിക്കുമ്പോള്‍ ആശ്ലായനാദി ജഷിമുനിമാരുടെ 
പേരില്‍ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളെ എന്തിന്‌ വേദ 
ങ്ങളംഗീകരിക്കുന്നു? തടിയും ഇലയും കണ്ട്‌ അര 
യാലോ പേരാലോ മാവോ എന്നറിയുവാന്‍ കഴി 
യുന്നതുപോലെ, ജഷിമുനിമാര്‍ എഴുതിയ വേദാ 
ങ്ഗങ്ങള്‍, നാലു ബ്രാഹ്മണങ്ങള്‍, അംഗങ്ങള്‍, 
ഉപാങ്ഗങ്ങള്‍ ഉപവേദങ്ങള്‍ ആദിയായവ നോക്കി 
യാണ്‌ വേദാര്‍ഥം തിരിച്ചറിയുന്നത്‌. അതിനാ 
ലത്രേ ഈ ഗ്രന്ഥങ്ങളെ ശാഖയെന്നും പറയു 
ന്നതും വേദങ്ങള്‍ക്കു വിരുദ്ധമായവ പ്രമാണമാ 
വുകയില്ല. അനുകൂലമായവ പ്രമാണമല്ലാതാവു 
കയും ഇല്ല. ലുപ്തമായ ശാഖകളില്‍ വിഗ്രഹാരാ 
ധനയുടേയും മറ്റും പ്രമാണം ഉണ്ടെന്നു പറയുന്ന 
പക്ഷം അതില്‍ വര്‍ണാശ്രമവ്യവസ്ഥ വിപരീത 
മായിട്ടാണ്‌ ഉള്ളതെന്ന്‌ ചിലര്‍ വാദിക്കും. ശൂരൻ 
ര്രാഹ്മണനാണെന്നും (്രാഹ്മണാദികളെ ശൂദ്ര 
രെന്നു വിളിക്കണമെന്നും അഗമൃകള്‍ ഗമ്യകളാ 
ണെന്നും അകര്‍ത്തവ്യം കര്‍ത്തവ്യമാണെന്നും, 
മിഥ്യാഭാഷണം ധര്‍മമാണെന്നും സതൃഭാഷണം 





172. ശാഖയെന്ന പദം വളരെ പ്രധാനമാണ്‌. 
വേദാങ്ഗങ്ങള്‍ക്കും ഉപാങ്ഗങ്ങള്‍ക്കും ഇവിടെ 
ശാഖയെന്നു പ്രയോഗിച്ചിരിക്കുന്നത്‌ ഗൌണമായിട്ടാണ്‌. 
പഞ്ചപാദി (5.25) ദശപാദി (3.56) ഉണാദി 
സുൂയധ്തങ്ങളില്‍ ശീങ്ശയേ എന്ന ധാതുവില്‍ നിന്നാണ്‌ 
ശാഖാ സംജ്ഞയുടെ വ്യുത്പത്തി. അതിനാല്‍ 
വേദാര്‍ഥം എവിടെ ശയിക്കുന്നുവോ അത്‌ ശാഖയാ 
യി. നിരുക്തികാരന്‍ 1.4 ലും 6.32 ലും ശക്നോതിയില്‍ 
നിന്ന്‌ ശാഖാ ശബ്ദം നിര്‍വചിക്കുന്നതിനാല്‍ ഏതി 
നാല്‍ വേദാര്‍ഥം അറിയുവാന്‍ കഴിയുന്നുവോ അത്‌ 
ശാഖ എന്നര്‍ഥം കിട്ടും. ഈ സാമാന്യാര്‍ഥം സ്വീക 
രിച്ചു കൊണ്ടാണ്‌ അങ്ഗോപാങ്ഗങ്ങള്‍ക്ക്‌ ശാഖ 
യെന്ന്‌ ഗ്രന്ഥകാരന്‍ എഴുതുന്നത്‌. 

173. വ്യാസശിഷ്യനായ ജൈമിനിയും മറ്റ്‌ ശിഷ്യ പ്രശിഷ്യ 
ന്മാരും അവസാനത്തെ 1127 ശാഖകളുടെ പ്രവക്താ 
ക്കളായിരുന്നു. അതിനാല്‍ ഇവരുടെ കാലത്ത്‌ ശാഖ 
കളുടെ അഭാവം ഉണ്ടായിരുന്നോ എന്ന പ്രശ്നമേ ഉദി 
ക്കുന്നില്ല. മറിച്ച്‌ മറ്റനേകം ശാഖകളും ഉണ്ടായിരുന്നി 
രിക്കാനേ വഴിയുള്ളു. മഹാഭാഷ്യകാരനായ പതഞ്ജ 
ലിയുടെ കാലഘട്ടവും മഹാഭാരതകാലത്തിന്‌ 500-1000 
വര്‍ഷം മുമ്പായിരുന്നിരിക്കണം. ഇദ്ദേഹത്തിന്റെ 
കാലത്ത്‌ വൈദിക്രഗഗന്ഥങ്ങളുടെ പഠന പരമ്പര അറ്റി 
രുന്നില്ല. ശ്രാമങ്ങള്‍തോറും ശാഖകളുടെ അധ്യയനവും 
അധ്യാപനവും ഉണ്ടായിരുന്നു. “ഗ്രമേ ഗ്രാമേ കാഠകം 
കാലാപകം ച പ്രോച്യതേ' എന്ന്‌ മഹാഭാഷ്യം 2.3.101ല്‍ 

174. യോഗശാസ്ര്ര പ്രവക്താവായ പതഞ്ജലി 
മഹാഭാഷ്യരചയിതാവായ പതഞ്ജലിയേക്കാള്‍ 
പ്രചീനനായിരുന്നു. 


അധര്‍മമാണെന്നും മറ്റും എഴുതിയിട്ടുണ്ടെന്നും 
പറയും. അപ്പോള്‍ നിങ്ങള്‍ക്ക്‌ ഞങ്ങള്‍ പറഞ്ഞ 
ഉത്തരമേ പറയാനാവു. അതായത്‌ വേദത്തിലും 
ലബ്ധശാഖകളിലും ്രാഹ്മണാദികള്‍ക്ക്‌ അങ്ങ 
നെയും ശൂ്രാദികള്‍ക്ക്‌ അപ്രകാരവും തന്നെ 
യാണ്‌ പേരുള്ളതെന്തിനാല്‍ ലുപ്ത ശാഖകളിലും 
അങ്ങനെതന്നെയേ വരു എന്ന്‌. അല്ലെങ്കില്‍ 
വര്‍ണാശ്രമവ്യവസ്ഥയും മറ്റും മറ്റൊരു തരത്തി 
ലായിപ്പോകും, ഒന്നാലോചിക്കൂ ജൈമിനിയു 
ടേയും വ്യാസന്റെയും പതഞ്ജലിയുടേയും കാലം 
വരെ "” ശാഖകളെല്ലാം ഉണ്ടായിരുന്നുവല്ലോ? 
അതോ ജഇല്ലായിരുന്നുവോ? ഉണ്ടായിരുന്നുവെ 
ങ്കില്‍ നിങ്ങളിപ്പറയുന്നതിന്‌ അര്‍ഥമില്ല. ഇല്ലായി 
രുന്നുവെങ്കില്‍ ശാഖകള്‍ ഉണ്ടായിരുന്നു എന്ന 
തിനു തന്നെ എന്താണ്‌ തെളിവ്‌? നോക്കൂ! 
ജൈമിനി മീമാംസയില്‍ സര്‍വവിധ കര്‍മകാ 
ണ്ഡവും പതഞ്ജലി "” യോഗവിദ്യയിലടങ്ങി 
യിരിക്കുന്ന സര്‍വവിധ ജ്ഞാനകാണ്ഡവും 
വേദാനുകൂലമായി സമാഹരിച്ചിട്ടുണ്ടല്ലോ. അവി 
യിലൊന്നിലും വിഗ്രഹാരാധനയേപ്പറ്റിയോ തീര്‍ഥ 
സ്ഥാനങ്ങളെപ്പറ്റിയോ സൂചന പോലുമില്ല. 
എവിടെനിന്ന്‌ എഴുതാനാണ്‌? ഏതെങ്കിലും വേദ 
ത്തിലുണ്ടായിരുന്നെങ്കില്‍ എഴുതാതെ വിടുകയേ 
ഇല്ലായിരുന്നു. അതിനാല്‍ ലുപ്തശാഖകളിലും 
വിഗ്രഹാരാധന മുതലായവയുടെ പ്രമാണങ്ങളില്ല 
തന്നെ. 


ശാഖകള്‍ വേദങ്ങളല്ല 


ഈ ശാഖകളൊന്നും വേദങ്ങളല്ല. എന്തെന്നാല്‍ 
ഇവയില്‍ ഈശ്വരകൃതമായ വേദങ്ങളുടെ പ്രതീ 
കങ്ങളെ സാംസ്‌കാരിക ജനങ്ങളുടെ ചരിത്രമായി 
വ്യാഖ്യാനിച്ചിട്ടുണ്ട. അതിനാല്‍ അവയൊന്നും 
വേദങ്ങളല്ല എന്നു തന്നെ നിശ്ചയിക്കണം. വേദ 





175. വേദങ്ങളില്‍നിന്ന്‌ ചരിര്രം ഉണ്ടാക്കുവാന്‍ ശ്രമിക്കുന്നത്‌ 
വൈദിക പാരമ്പര്യത്തെപ്പറ്റിയുള്ള അജ്ഞതകൊണ്ടും 
അപൌഈരഷേയതാവാദത്തിന്റെ അന്തഃസത്ത ഗ്രഹിക്കാ 
നാവാത്തതുകൊണ്ടുമാണ്‌. വൈദികസംജ്ഞകള്‍ക്ക്‌ 
വ്യക്തികളുമായി നേരിട്ട്‌ ഒരു ബന്ധവുമില്ല. 

176. ഉത്തരേന്ത്യയിലും കേരളമൊഴികെയുള്ള ദക്ഷിണേന്ത്യ 
യിലും പൂജാരികള്‍ ഇങ്ങനെ നേരിട്ട്‌ ആരാധകരോട്‌ 
ഇരക്കുന്നു. കേരളത്തില്‍ പറയെടുപ്പ്‌, ജീര്‍ണോദ്ധാര 
ണം, തുലാഭാരം മുതലായ വഴിപാടുകള്‍ എന്നിങ്ങനെ 
വ്യവസ്ഥാപൂര്‍വമായ പണം പിരിവാണ്‌ എന്ന വ്ൃത്യാ 
സമുണ്ട്‌. കേരളീയക്ഷ്രേതങ്ങള്‍ തദ്ദേശഭരണക്രേന്ര 
ങ്ങളും കൂടിയായിരുന്നതിനാല്‍ കുറേക്കൂടി വ്യവസ്ഥാ 
പിതമായ സാമൂഹിക സ്ഥാപനങ്ങളായിരുന്നു. കൂടു 
തല്‍ അറിയുന്നതിന്‌ പരിഭാഷകന്റെ “വിഗ്രഹാരാധന 
യിലെ” ക്ഷ്രേതങ്ങളും സമൂഹവും എന്ന അധ്യായം 
നോക്കുക. 


270 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





ങ്ങളില്‍ മനുഷ്യനാവശ്യമായ അറിവേ ഉപദേശി 
ചിട്ടുള്ളൂ ഒരു മനുഷ്യന്റേയും പേരല്ല അതിലുള്ള 
ത്ഥ". ഇതും വിഗ്രഹാരാധനയുടെ തികഞ്ഞ 
ഖണ്‍ഡനം തന്നെയാണ്‌. 


മഹാപുരുഷന്മാരെ നിന്ദിക്കല്‍ 


വിഗ്രഹാരാധന കൊണ്ട്‌ ശ്രീരാമന്‍, ശ്രീകൃ 
ഷ്ണന്‍,നാരായണന്‍, ശിവന്‍ മുതലായവരെ നിന്ദി 
ക്കുകയും ഉപഹസിക്കുകയുമാണ്‌ ചെയ്യുന്നത്‌. ഇവ 
രെല്ലാം മഹാരാജാധിരാജാക്കന്മാരും ഇവരുടെ 
ഭാര്യമാരായ സീത, രുക്മിണി, ലക്ഷ്മി, പാര്‍വതി 
മുതലായവര്‍ റാണിമാരുമായിരുന്നെന്ന്‌ എല്ലാ 
വര്‍ക്കുമറിയാവുന്ന കാര്യമാണ്‌. എന്നാല്‍ ഇവ 
രുടെ വിഗ്രഹങ്ങള്‍ ക്ഷേര്രേങ്ങളില്‍വച്ച്‌ പുജാരി 
വര്‍ഗം പിച്ചതെണ്ടുന്നു. അതായത്‌ ഇവരെ ഭിക്ഷ 
ക്കാരാക്കുന്നുവെന്നര്‍ഥം. “”വന്നാട്ടങ്ങുന്നേ! യജ 
മാനനേ! മുതലാളീ! ഇരുന്നാട്ടെ, ദര്‍ശനം കഴിച്ചാ 
ട്ടെ. സീതാരാമന്മാര്‍, രുക്മിണീകൃഷ്ണന്മാര്‍, 
അഥവാ രാധാകൃഷ്ണന്മാര്‍, ലക്ഷ്മീനാരായണ 
ന്മാര്‍, പാര്‍വതീശിവന്മാര്‍ രണ്ടുമൂന്നുനാളായി 
നേദ്യം പോലും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്‌. 
ഇന്നും ഒന്നും കിട്ടിയില്ല. സീതയ്ക്ക്‌ മൂക്കുത്തി 
ഉണ്ടാക്കിച്ചുതരണം. നേദ്യം കഴിപ്പിച്ചാല്‍ നേദി 
ക്കാം. ഉടയാടകിീറി ക്ഷേത്രത്തിന്റെ മൂലയിടിഞ്ഞു. 
മുകളില്‍ നിന്നു ചോര്‍ച്ചയുണ്ട്‌. ഉണ്ടായിരുന്ന 
തൊക്കെ കള്ളന്‍ കൊണ്ടുപോയി. എലിയുടെ 
ശല്യം ചില്ലറയല്ല. 2 "*വെള്ളിക്കണ്ണ്‌ എടുത്തു 
കൊണ്ടുപോയി. വേറെയുണ്ടാക്കാന്‍ നിവ്ൃത്തിയി 
ല്ലാത്തതുകൊണ്ടാണ്‌ കവിടിക്കണ്ണുണ്ടാക്കിവച്ചത്‌” 


രാമലീലയും രാസ്ക്രീഡയും കൂടി ഇവര്‍ നട 
ത്താറുണ്ട്‌. സീതയും രാമനും, രാധയും 
കൃഷ്ണനും ആടുന്നത്‌ അവരുടെ ഭക്തരായ 
രാജാവും മഹാപുരോഹിതനും മറ്റും കണ്ട്‌ ആന 
ന്ദിക്കുന്നു. ക്ഷ്രേതങ്ങളില്‍ രാമനും സീതയും മറ്റും 
നില്ക്കുകയും പുരോഹിതന്മാരും സ്വാമിയാര 
ന്മാരും മറ്റും പട്ടുമെത്തകളില്‍ ഉരുണ്ടതലയിണ 
കളില്‍ ചാരിയിരിക്കുകയും ചെയ്യുന്നു. കൊടും 
ചൂടില്‍ പോലും ദേവന്മാരെ പൂട്ടിയിട്ടിട്ട, സ്വച്ഛവാ 
യുവില്‍ കട്ടിലിട്ട ഇവരുറങ്ങുന്നു. ചില പൂജാരി 
കള്‍ അവരുടെ നാരായണനെ ചിമിഴിലടച്ച്‌ 
മുണ്ടില്‍ പൊതിഞ്ഞ്‌ കഴുത്തില്‍ കെട്ടിത്തൂക്കി 
ക്കൊണ്ടു നടക്കുന്നു. പെണ്‍കുരങ്ങ്‌ കുട്ടിക്കുര 
ങ്ങനെ പള്ളയില്‍ തുക്കിനടക്കുന്നതുപോലെയാ 
ണിത്‌. ആരാനും വിഗ്രഹങ്ങളുടച്ചാലുടനെ നെഞ്ച 
ത്തടിച്ച്‌ മുറവിളികൂട്ടുന്നു. “സീതയേയും രാമ 


നേയും അല്ലെങ്കില്‍ രാധാകൃഷ്ണന്മാരെ, അല്ലെ 
ങ്കില്‍ ശിവനേയും പാര്‍വതിയേയും ദുഷ്ടന്മാര്‍ 
തല്ലിയുടച്ചു. ഇനി നല്ല വെണ്ണക്കല്ലില്‍ നല്ല ശില്പി 
യെക്കൊണ്ട്‌ വിഗ്രഹം തീര്‍പ്പിച്ച്‌ പ്രതിഷ്ഠിക്കണം. 
നെയ്യഭിഷേകം നടത്തണം. യഥാശക്തി സംഭാ 
വന ചെയ്യണം.” എന്നിങ്ങനെ ആഹ്വാനം ചെയ്യു 
കയായി. രാമലീലയും രാസ്ക്രീഡയും കഴിഞ്ഞ്‌ 
രാമനേയും കൃഷ്ണനേയും സീതയേയും രാധ 
യേയും കൊണ്ട്‌ ഭിക്ഷയെടുപ്പിക്കാറുണ്ട്‌. ഉത്സവ 
ങ്ങളും മറ്റും നടക്കുമ്പോള്‍ കുട്ടികളെ ഉണ്ണികു 
ഷ്ണന്റെയും മറ്റും വേഷം കെട്ടിച്ച്‌ യാചിപ്പിക്കു 
ന്നു. ഇതെല്ലാം എര(്ത കണ്ട്‌ ലജ്ജാകരവും 
കഷ്ടവും ആണെന്ന്‌ ആലോചിക്കണം. സീതയും 
രാമനും മറ്റും ഇധ്ര ദരിദ്രരും യാചകരുമായി 
രുന്നോ? ഇതവരെ നിന്ദിക്കുകയും ഉപഹസിക്കു 
കയുമല്ലെങ്കില്‍ പിന്നെന്താണ്‌? ആ മാനയപുരുഷ 
ന്മാരെ ഇതിലധികം അപമാനിക്കുന്നതെങ്ങനെ? 
സീതയും രുക്മിണിയും ലക്ഷ്മിയും പാര്‍വതിയും 
മറ്റും ഉണ്ടായിരുന്ന അവസരത്തില്‍ അവരെ 
രപദര്‍ശി പ്പിക്കാന്‍ വഴിയിലോ വീട്ടിലോ 
നിര്‍ത്താന്‍ കഴിയുമായിരുന്നോ? അവരുടെ പേരും 
പറഞ്ഞ്‌ ഇരിക്കുമായിരുന്നോ? സീതയും രാമനു 
മൊന്നും ഈ മുഡുന്മാരുടെ വാക്കുകേട്ട്‌ ഇങ്ങനെ 
ചെയ്യുകയോ ചെയ്യാനനുവദിക്കുകയോ ഇല്ലായി 
രുന്നു. അവരെ ഇങ്ങനെ അപമാനിക്കുന്നതു 
കണ്ടാല്‍ തക്ക ശിക്ഷ നല്‍കാതെ വിടുമായി 
രുന്നോ? അവരില്‍ നിന്നു ശിക്ഷ കിട്ടാത്തതുകൊ 
ണ്ടായിരിക്കാം പൂജാരികളുടെ കര്‍മഫലമെന്ന 
വണ്ണം അനേകം വിധ്രഹവിരോധികള്‍ ഇവര്‍ക്ക്‌ 
ര്രസാദം കൊടുത്തതും ഇന്നും കൊടുത്തു 
കൊണ്ടിരിക്കുന്നതും. ഈ ദുഷ്കര്‍മം തുടരു 
വോളം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ആര്യാ 
വര്‍ത്തത്തിന്‌ പ്രതിദിനം ഉണ്ടായിക്കൊണ്ടിരി 
ക്കുന്ന മാനഹാനിക്കും വിഗ്രഹാരാധകരുടെ പരാ 
ജയത്തിനും കാരണം ഇത്തരം പ്രവ്യത്തികളാണ്‌. 
പാപത്തിന്റെ ഫലം ദുഃഖമാണല്ലോ. ഈ ശിലാ 
വിഗ്രഹങ്ങളിലുള്ള വിശ്വാസം വളരെയേറെ ഹാനി 
വരുത്തിവച്ചിട്ടുണ്ട്‌. ഇതു വിട്ടില്ലെങ്കില്‍ അനര്‍ഥം 
പ്രതിദിനം വര്‍ദ്ധിച്ചുകൊണ്ടിരിക്കും. 
മാരണം-മോഹനം 


ഇവരില്‍ വാമമാര്‍ഗികളാണ്‌ വലിയ കുറ്റക്കാര്‍. 





177. ശാപരത്ന്ത്രം (ബംഗാളി) പ്രകീര്‍ണപ്രകരണം 44. 
178. ടി. 41. 
179. കാമരത്നതന്ത്രം ബീജമന്ത്രം. 4 


271 


ക 





ി 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്ഡന മണ്ഡനം 





ശിഷ്യന്മാരെ സ്വീകരിക്കുമ്പോള്‍ ഇവര്‍ മന്ത്രോപ 
ദേശം നല്‍കുന്നതു നോക്കുക:- 


ദം ദുരഗായൈ നമഃ-ഭംഭൈരവായ നമഃ ഐം 
ഹ്രീം ക്ലിം ചാമുണ്ഡായൈ വിച്ച. 

ബംഗാളില്‍ വിശേഷപ്പെട്ട ഏകാക്ഷരീ മ്ര്ര 
ങ്ങള്‍ ഉപദേശിക്കാറുണ്ട്‌. ശ്രീം ശ്രീം. 0" ക്ലിം 
ഇത്യാദി ധനാഡ്യയന്മാര്‍ക്ക്‌ പൂര്‍ണകുംഭാഭിഷേ 
കവും നടത്താറുണ്ട്‌. ഇതുപോലെ ദശമഹാ വിദ്യ 
കളുടെ മ്ര്രം നോക്കുക:- 

ശ്ഹരാം പഫ്രീം ഫ്രും വഗലാമുഖ്യയൈ ഫട്‌ 
സ്വാഹാ "ചിലയിടത്ത്‌ ഹും ഫട്ട്‌ സ്വാഹാ "”* 
എന്നും പറയും. കൂടാതെ മാരണം, മോഹനം, 
ഉച്ചാടനം, വിദ്വേഷണം, വശീകരണം മുതലായ 
പ്രയോഗങ്ങളും ചെയ്യുന്നു. അവിടെ മന്ത്രം കൊണ്ട്‌ 
ഒന്നും സാധിക്കുന്നില്ല. എല്ലാം ക്രിയകളാണ്‌. 
ആരെയെങ്കിലും കൊല്ലാന്‍ മാരണം ചെയ്യുമ്പോള്‍, 
ചെയ്യിക്കുന്നയാളിന്റെ പക്കല്‍ നിന്ന്‌ പണം 
വാങ്ങും. ഗോതമ്പുപൊടി കൊണ്ടോ മണ്ണു 
കൊണ്ടോ കൊല്ലേണ്ടയാളിന്റെ പ്രതിമയുണ്ടാക്കും. 
അതിന്റെ കഴുത്തിലും നെഞ്ചിലും നാഡിയി 
ലുമെല്ലാം പിച്ചാത്തി തറയ്ക്കും. കണ്ണിലും 
കൈകാലുകളിലും ആണിയകടിക്കും. ദുര്‍ഗയു 
ടേയോ ഭൈരവന്റെയോ പ്രതിമയുണ്ടാക്കി 
കൈയ്യില്‍ ത്രിശൂലവും പിടിപ്പിച്ച്‌ കൊല്ലലേണ്ടയാ 
ളിന്റെ പ്രതിമയുടെ നെഞ്ചിനു നേരെ സ്ഥാപി 
ക്കും. വേദിയുണ്ടാക്കി മാംസവും മറ്റും ഹോമി 
ക്കാന്‍ തുടങ്ങും. ദൂതാളിനെ അയച്ച്‌ വിഷം 
കൊടുത്തോ മറ്റോ അയാളെ കൊല്ലാന്‍ നോക്കും. 
ക്രിയകളുടെ ഇടയ്ക്ക്‌ അയാളെ കെല്ലാന്‍ കഴി 
ഞ്ഞാല്‍ ഭൈരവന്റെയും ദേവിയുടെയും സിദ്ധി 
യുള്ളയാളാണ്‌ താനെന്നും പറയും. “ഭൈരവോ 
ഭൂതനാഥശ്ച” എന്നെല്ലാം ജപിക്കും. ഇവര്‍ മാരയ 
മാരയ, ഉച്ചാടയ ഉച്ചാടയ. വിദ്വേഷയ വിദ്വേഷയ, 
ഛിന്ധി ഛിന്ധി, ഭിന്ധിഭിന്ധി, വശീകുരുവശീകു 
രു. ഖാദയഖാദയ, ഭക്ഷയ ഭക്ഷയ ത്രോടയ 
ത്രോടയ, നാശയ നാശയ, മമ ശ്ര്രൂന്‍ വശീകൂരു 
വശീകുരു ഹു, ഫട്‌ സ്വാഹാ.  **” മുതലായ മ്ര്ര 
ങ്ങള്‍ ജപിക്കുന്നു. മദ്ൃയമാംസാദികള്‍ യഥേഷ്ടം 
ആഹരിക്കുന്നു. സിന്ദൂരപ്പൊട്ട തൊടുന്നു. ചില 
പ്പോള്‍ മനുഷ്യരെ പിടികൂടി കാളിക്ക്‌ ബലികൊ 
ടുക്കുകയും ഹോമിച്ച നരമാംസം തിന്നുകയും 
ചെയ്യുന്നു. ആരെങ്കിലും ഭൈരവിച്രരരത്തില്‍ 





180. കാമരത്നതന്ത്രം - ഉച്ചാടന്പരപകരണം 5.7 


ല്‌, 


ചെന്നാല്‍ മാംസം ഭക്ഷിക്കയോ മദ്യം കുടിക്കയോ 
ചെയ്യാത്ത പക്ഷം കൊന്നു ഹോമിച്ചു കളയുകയും. 
ഇവരില്‍ ആഘോരികളെന്ന കൂട്ടര്‍ മൃതശരീര 
ത്തിലെ മാംസം കൂടി ഭക്ഷിക്കുന്നവരാണ്‌. അജ 
രീ-ബജരികള്‍ മനുഷ്യരുടെ മലമൂര്രങ്ങളും ഭക്ഷി 
ക്കുന്നു. ഇവരില്‍ത്തന്നെ ചോളീമാര്‍ഗക്കാര്‍, ബീജ 
മാര്‍ഗികള്‍ എന്നു രണ്ടുതരക്കാരുണ്ട്‌. ചോളീ 
മാര്‍ഗികള്‍ ഏതെങ്കിലും രഹസ്യ സങ്കേതത്തിലോ 
ഭൂമിക്കടിയിലോ ഒരു സ്ഥാനമുണ്ടാക്കുന്നു. 
അവിടെ എല്ലാവരുടേയും സ്ര്രീകളും പുരുഷന്മാ 
രും, മക്കളും മരുമക്കളും, അമ്മ പെങ്ങന്മാരുമെല്ലാം 
കൂടിച്ചേര്‍ന്ന്‌ മദ്യമാംസാദികള്‍ ഭക്ഷിക്കുന്നു. പുരു 
ഷന്മാര്‍ ഒരു സ്ര്രീയെ നന്നയാക്കി ദുര്‍ഗ്ഗാദേവി 
യെന്നു പേരിട്ട ഗുപ്ത്രേന്ദിയ പൂജ നടത്തുന്നു. 
സ്രതീകള്‍ ഇതുപോലെ ഒരു പുരുഷന്റേയും പൂജ 
കഴിക്കും. പിന്നീട്‌ കുടിച്ചു മത്തരായിക്കഴിയു 
മ്പോള്‍ എല്ലാ സ്രതീകളുടെയും “ചോളി” (ജാക്ക 
റ്റ) ഈരി വലിയൊരു മണ്‍പാര്രത്തില്‍ ഇടുന്നു. 
അതില്‍ കൈയ്യിട്ട്‌ ഓരോ പുരുഷനും ഓരോ 
ചോളി എടുക്കുന്നു. കൈയ്യില്‍ കിട്ടുന്ന ചോളി, 
അമ്മയുടേതോ, പെങ്ങളുടേതോ, മകളുടേതോ, 
പുരതവധുവിന്റേതോ ആയാലും ശരി തത്കാല 
ത്തേക്ക്‌ അവള്‍ ഭാരൃയാണ്‌ അന്യോന്യം 
ദുഷ്കര്‍മങ്ങള്‍ ചെയ്യുന്ന ഇവര്‍ ലഹരി മൂത്താല്‍ 
തമ്മില്‍ത്തല്ലുകയും ചെയ്യും. കുറേവെളുപ്പിന്‌ 
വീട്ടിലേക്കു മടങ്ങിച്ചെല്ലും. പിന്നെ അമ്മ അമ്മയും 
മകള്‍ മകളും പെങ്ങള്‍ പെങ്ങളും പുര്തവധു പുര്ത 
വധുവും ആയിരിക്കും! 

ബീജമാര്‍ഗികള്‍ സ്ര്രീപുരുഷസമാഗമം 
കഴിഞ്ഞ്‌ വീര്യം കലര്‍ത്തിയ ജലം പാനം ചെയ്യു 
ന്നു. ഇതെല്ലാം മുക്തിമാര്‍ഗമായാണ്‌ ഈ പാമര 
ന്മാര്‍ കരുതുന്നത്‌. വിദ്യാഭ്യാസമോ, വിചാരശ 
ക്തിയോ, സജ്ജനസംസര്‍ഗമോ ഉക്കൂട്ടര്‍ക്കില്ല. 


ശൈവമത ഖണ്ഡനം 
ചോദ്യഠം:- ശൈവമതക്കാര്‍ നല്ലവരാണോ? 


ഉത്തരം:- എങ്ങനെ നല്ലവരാകാനാണ്‌? പ്രേത 
നാഥനെങ്ങനെയോ ഭൂതനാഥനും അങ്ങനെ 
തന്നെ. വാമമാര്‍ഗികള്‍ മന്ത്രോപദേശം നല്കിയും 
മറ്റും പണം പിടുങ്ങുന്നതുപോലെ ശൈവരും 
“ഓം നമഃശിവായ മുതലായ പഞ്ചാക്ഷരമ്ര്ത്ര 
ങ്ങള്‍ ഉപദേശിക്കയും രുദ്രാക്ഷ - ഭസ്മാദികള്‍ 
ധരിക്കുകയും, മണ്ണോ കല്ലോകൊണ്ട്‌ ലിങ്ഗമു 





181. കൌാലോപനിഷത്‌ - കുലാര്‍ണവതന്ത്രം 11-ഠഠ ഉല്ലാസം. 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





ണ്ടാക്കി പൂജിക്കുകയും ചെയ്യുന്നു. കൂടാതെ, ഹര 
ഹര ബംബം എന്നും ആടിന്റെ ശബ്ദംപോലെ 
ബഡ്‌ ബഡ്‌ ബഡ്‌ എന്നും വാകൊണ്ട്‌ ശബ്ദമു 
ണ്ടാക്കുകയും ചെയ്യുന്നു. അതിനു കാരണം 
ബംബം പറഞ്ഞാല്‍ പാര്‍വതി സന്തോഷിക്കു 
കയും ശിവന്‍ കോപിക്കുകയും ചെയ്യുന്നതാണ്‌. 
ഭസ്മാസുരന്റെ മുമ്പില്‍നിന്ന്‌ ശിവന്‍ ഓടിയപ്പോള്‍ 
ബംബം ശബ്ദമുണ്ടാക്കുകയും കളിയാക്കി കൈ 
കൊട്ടുകയും ചെയ്യ്തതാണത്രേ കാരണം. അതു 
പോലെ കുരവയിടുന്നതുകൊണ്ട്‌ ശിവന്‍ പ്രസാദി 
ക്കുകയും പാര്‍വ്ൃതി കോപിക്കുകയും ചെയ്യുമത്രേ. 
പാര്‍വൃതിയുടെ പിതാവായ ദക്ഷ്പ്രജാപതിയുടെ 
ശിരസറുത്ത്‌ ഹോമിച്ചിട്ട്‌ പകരം ആട്ടിന്‍തല വച്ചു 
പിടിപ്പിച്ചു. അതിന്റെ ശബ്ദമനുകരിച്ച്‌ ആടിന്റെ 
ശബ്ദംപോലെ കുരവയിടുന്നതാണെന്ന്‌ സങ്ക 
ല്പിക്കുന്നു. ശിവരാത്രി ര്രതവും പ്രദോഷ്രവ 
തവും മുക്തിമാര്‍ഗമായി കരുതുന്നു. അതിനാല്‍ 
വാമമാര്‍ഗികളെപ്പോലെതന്നെ ശൈവരും ഭ്രാന്ത 
രാണ്‌. ഇവരില്‍ കന്‍ഫടേ, നാഥര്‍, ഗിരി, പുരി, 
വനം, ആരണ്യം, പര്‍വതം, സാഗരം, ഗൃഹസ്ഥന്‍ 
എന്നിങ്ങനെ പല വിഭാഗങ്ങളുണ്ട്‌. ചിലര്‍ രണ്ടുവ 
ഞ്ചിയിലും കാല്‍വച്ച്‌ സഞ്ചരിക്കുന്നവരാണ്‌. 
അതായത്‌ ചിലര്‍ ശൈവമതവും വാമമാര്‍ഗവും 
സ്വീകരിക്കുന്നു. ചിലര്‍ വൈഷണവരും കൂടിയാ 
ണ്‌. അവരുടെ സ്വരൂപമിതാണ്‌. അന്തഃശാക്താ 
ബഹിശ്ചൈവാഃ സഭാമധ്യേ ച വൈഷ്ണവാഃ 
നാനാരൂപധരാഃ കയലാഃ വിചരന്തിമഹീതലേ (ത 
ന്ത്രശ്മോകം) 


അകമേ ശാക്തര്‍ അഥവാ വാമമാര്‍ഗികള്‍, 
പുറമേ ശൈവര്‍, അഥവാ രു്രാക്ഷ ഭസ്മാദികള്‍ 
ധരിക്കുന്നവര്‍, സഭയില്‍ വൈഷ്ണവര്‍ അതായത്‌ 
തങ്ങള്‍ വിഷ്ണുവിന്റെ ഉപാസകരാണെന്നു പറ 
യുക. ഇങ്ങനെ വിവിധ രൂപങ്ങളില്‍ വാമമാര്‍ഗി 
കള്‍ ലോകത്തില്‍ വിഹരിക്കുന്നു. 


വൈഷ്ണവമത ഖണ്ഡനം 
ചോദ്യം:- വൈഷ്ണവര്‍ നല്ലവരല്ലേഃ 


ഉത്തരം:- എന്തുനല്ലത്‌? അവരെപ്പോലെയാണ്‌ 
ഇവരും, വൈഷ്ണവരുടെ ലീലാവിലാസങ്ങള്‍ 
നോക്കൂ!വിഷ്ണുവിന്റെ ദാസരാണ്‌ തങ്ങളെന്ന്‌ 





182. ആലമന്ദാരമെന്നത്‌ ഏതോ തമിഴ്‌ അഥവാ തെലുങ്ക്‌ 
സ്തുതിയാണ്‌. 

183. ഉത്തരഭാരതത്തിലും മറ്റും കേരളത്തിലേതുപോലെ 
സുന്ദരമായ നെറ്റിപ്പട്ടം ഇല്ല. പകരം വിവിധ ചായ 
ങ്ങള്‍കൊണ്ട്‌ ചിത്രണം ചെയ്താണ്‌ ആനയെ ഒരുക്കു 
ന്നത്‌. 


സ്വയം അഭിമാനിക്കുന്നു. അവരില്‍ ശ്രീവൈഷ്ണ 
വര്‍ അഥവാ ച്രകാങ്കിതര്‍ മുന്തിയ കൂട്ടരാണെന്ന 
വകാശപ്പെടുന്നു. അതിലൊന്നിലും കാര്യമില്ല. 


ചോദ്യം:- എന്തുകൊണ്ട്‌ കാര്യമില്ല കാര്യ 
മുണ്ട്‌. നോക്കു നെറ്റിയില്‍ നാരായണന്റെ ചര 
ണാരവിന്ദത്തിനു തുല്യമായ തിലകമുണ്ട്‌. 
അതിന്റെ മധ്യത്തില്‍ മഞ്ഞരേഖയുള്ളത്‌ ശ്രീയാ 
ണ്‌. അതിനാല്‍ ഞങ്ങളെ ശ്രീവൈഷ്ണവരെന്നു 
വിളിക്കുന്നു. നാരായണനെയല്ലാതെ മറ്റാരെയും 
ഞങ്ങള്‍ വിശ്ധസിക്കുന്നില്ല. ശിവലിങ്ഗം 
ഞങ്ങള്‍ ദര്‍ശിക്കുകപോലും ഇല്ല. ഞങ്ങളുടെ 
നെറ്റിയില്‍ ഉള്ള ശ്രീ (ലക്ഷ്മി) അതുകൊണ്ട്‌ 
ലജ്ജിക്കുമെന്നതാണ്‌. കാരണം, ഞങ്ങള്‍ ആല 
മന്ദാരാദി 2 ** സ്തോത്രങ്ങള്‍ ചൊല്ലുന്നു. നാരാ 
യണനെ മ്ര്ത്രപൂര്‍വും പുജിക്കുന്നു. പിന്നെന്തു 
കൊണ്ട്‌ ഞങ്ങള്‍ നല്ലവരല്ലഃ 


ഉത്തരം:- നിങ്ങളുടെ ഈ തിലകം ഹരിപാദാ 
കൃതിയുള്ളതാണെന്നും മഞ്ഞവര ലക്ഷ്മിയാ 
ണെന്നും പറയുന്നതു വെറുതേയാണ്‌. എന്തെ 
ന്നാല്‍ അതു കൈകൊണ്ടുണ്ടാക്കിയതും നെറ്റി 
യിലെ വരയുമാണ്‌. ആനയുടെ മസ്തകം അലങ്ക 
രിക്കുന്നതുള ”” പോലെ, നിങ്ങളുടെ നെറ്റിയില്‍ 
വിഷ്ണുപാദത്തിന്റെ ചിഹ്നം എങ്ങനെവന്നു? 
ആരാനും വൈകുണ്ഠത്തുപോയി വിഷ്ണുപാദം 
നെറ്റിയില്‍ ചുൂട്ടികുത്തിച്ചുകൊണ്ടു വന്നുവോ? 


വിവേകി:- ശ്രീ. ജഡമോ ചേതനമോ? 
വൈഷ്ണവന്‍:-- ചേതനം. 


വിവേകി:- എങ്കില്‍ ഈ രേഖ ജഡമായതിനാല്‍ 
“ശ്രീ"യല്ല (രീ ഉണ്ടാക്കിയതാണോ അല്ലയോ 
എന്നു ഞാന്‍ ചോദിക്കുന്നു. ഉണ്ടാക്കിയ 
തല്ലെങ്കില്‍, ഇതു ശ്രീയല്ല എന്തെന്നാല്‍ ദിവ 
സവും ഇത്‌ നിങ്ങള്‍ കൈകൊണ്ടുണ്ടാക്കുന്നതാ 
ണ്‌. അതിനാല്‍ ശ്രീയാവാന്‍ വഴിയില്ല. ലലാട 
ത്തില്‍ ശ്രീയാണുള്ളതെങ്കില്‍ ദുര്‍മുഖരായ 
ഒട്ടേറെ വൈഷ്ണവരുണ്ടാകാന്‍ കാരണമെ 
ന്താണ്‌? നെറ്റിയില്‍ ലക്ഷ്മി! വീടുതോരും 
തെണ്ടല്‍ ജോലി। ധര്‍മ്മക്കഞ്ഞിക്കുടിച്ചു വയറു 
നിറച്ച്‌ ചുറ്റിത്തിരിയലും! നെറ്റിയില്‍ ശ്രീയുമായി 
മഹാദാരിരദ്ര്യം കാണിക്കുന്നത്‌ നിര്‍ലജ്ജരുടേയും 
വീണ്ടുവിചാരമില്ലാത്തവരുടേയും പണിയാണ്‌. 

ഇവര്‍ക്കിടയില്‍ പരികാലന്‍ എന്നുപേരായ ഒരു 
വൈഷ്ണവ ഭക്തന്‍ ഉണ്ടായിരുന്നു. അയാള്‍ കള 
വും, കൊള്ളയും, ചതിവും വഞ്ചനയുമായി പര 


273 





യാ സത്യാര്‍ത്ഥ്രപകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ധനം കവര്‍ന്ന്‌ വൈഷ്ണവര്‍ക്കു കൊടുത്ത്‌ സംത്ൃ 
പ്തനായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അയാള്‍ക്ക്‌ 
കളവു മുതല്‍ ഒന്നും കിട്ടിയില്ല. വ്യാകുലനായി 
ചുറ്റിത്തിരിയവേ തന്റെ ഭക്തന്‍ ദുഃഖിതനായിരി 
ക്കുന്നു എന്ന്‌ നാരായണന്‍ അറിഞ്ഞു. ഒരു 
സേട്ടിന്റെ വേഷമെടുത്ത്‌ ആഭരണങ്ങളണിഞ്ഞ്‌ 
രഥത്തില്‍ കയറി പ്രത്യക്ഷനായി. പരികാലന്‍ 
അടുത്തു ചെന്ന്‌ “എല്ലാം വേഗം എടുത്തുതന്നോ, 
അല്ലെങ്കില്‍ കൊന്നുകളയും എന്നു പറഞ്ഞു. 
എല്ലാം എടുത്തു കൊടുക്കുന്നതിനിടയില്‍ 
മോതിരം ഈരാന്‍ അല്പം വൈകി. പരികാലന്‍ 
നാരായണന്റെ വിരല്‍ മുറിച്ച്‌ മോതിരം എടുത്തു. 
സന്തുഷ്ടനായ വിഷ്ണു തന്റെ ചതുര്‍ഭുജ ശരീരം 
ഉണ്ടാക്കി ദര്‍ശനം നലകി. എന്നിട്ടു പറഞ്ഞു:- 
“നീ എന്റെ പ്രിയഭക്തന്‍. കവര്‍ന്ന ധനം മുഴുവന്‍ 
വൈഷ്ണവര്‍ക്കു നലകുന്നു. നീ കേമന്‍തന്നെ”. 
പരികാലന്‍ ആ ആഭരണങ്ങളെല്ലാം വൈഷ 
ണവര്‍ക്കു കൊടുത്തു. 

ഒരിക്കല്‍ ധനവാനായ ഒരു സേട്ട്‌ പരികാലനെ 
ഭൃത്യ നാക്കി. കപ്പലില്‍ കയറ്റി ദൂരെ ദേശത്തു 
കൊണ്ടുപോയി. അവിടെനിന്ന്‌ കപ്പലില്‍ അടയ്ക്ക 
കയറ്റി. പരികാലന്‍ ഒരു അടയ്ക്ക പിളര്‍ന്ന്‌ ഒരു 
പകുതിയെടുത്ത്‌ സേട്ടിനു കൊടുത്തു. “എന്റെ ഈ 
പകുതി അടയ്ക്ക കപ്പലില്‍ ഇടുക. എന്നിട്ട്‌ 
പകുതി അടയ്ക്ക പരികാലന്റെ വകയായി കപ്പലി 
ലുണ്ട്‌ എന്നെഴുതിത്തരുക”. എന്നു പറഞ്ഞു.” നീ 
വേണമെങ്കില്‍ ആയിരം എടുത്തുകൊള്ളുക 
എന്നായി സേട്ട, “ഞാന്‍ അധര്‍മിയല്ലു. കള്ളനുമ 
ല്ല. എനിക്കെന്റെ പകുതി അടയ്ക്ക മതി” എന്നു 
പരികാലന്‍ പറഞ്ഞു. പാവമാണ്‌, ശുദ്ധന്‍. അവന്റെ 
ഇഷ്ടം നടക്കട്ടെ എന്നു കരുതി സേട്ട്‌ എഴുതി 
ക്കൊടുത്തു. സ്വദേശത്തു കപ്പല്‍ തുറമുഖത്ത 
ടുത്ത്‌ അടയ്ക്ക ഇറക്കുവാന്‍ തയാറായി. അപ്പോള്‍ 
പരികാലന്‍ പറഞ്ഞു:- “എന്റെ വക പകുതി 
അടയ്ക്ക തരണം.” സേട്ട്‌ പകുതി അടയ്ക്ക 
എടുത്തു കൊടുത്തു. പരികാലന്‍ ബഹളമുണ്ടാ 
ക്കി. കപ്പലില്‍ പകുതിപാക്ക്‌ എന്റേതാണെന്ന്‌ 
വാദിച്ചു. കേസ്‌ രാജാവിന്റെ സമക്ഷത്തിലെത്തി. 
പരികാലന്‍ സേട്ടിന്റെ എഴുത്ത്‌ ഹാജരാക്കി. കപ്പ 
ലിലെ “പകുതിപ്പാക്ക്‌ ” പരികാലന്റേതാണെന്ന്‌ 
അതില്‍ എഴുതിയിരുന്നു. സേട്ട്‌ വളരെ 
വാദിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കപ്പലിലെ പകു 
തിപ്പാക്ക്‌ അയാള്‍ക്ക്‌ കിട്ടി. അത്‌ വൈഷ്ണവര്‍ക്ക്‌ 
അയാള്‍ വീതിച്ചു കൊടുത്തു. വൈഷ്ണവര്‍ 
വളരെ സന്തുഷ്ടരായി. ഇപ്പോള്‍ ഈ കള്ളന്റെ, 


കൊള്ളക്കാര്‍ പരികാലന്റെ വിഗ്രഹം ക്ഷ്രേത 
ങ്ങളില്‍ പ്രതിഷ്ഠിക്കുന്നു. 

ഈ കഥ “ഭക്തമാലയിലേതാണ്‌”.. വൈഷ്ണ 
വരും അവരുടെ ഭൃത്യരും. നാരായണനും കൊള്ള 
സംഘമല്ലേ എന്ന്‌ ബുദ്ധിമാന്മാര്‍ ആലോചിച്ചുനോ 
ക്കട്ടെ. മതമതാന്തരങ്ങളില്‍ ഒട്ടൊക്കെ നന്മയുണ്ടാ 
കാമെങ്കിലും അവയിലിരുന്ന്‌ തീര്‍ത്തും നല്ലവരാ 
കുവാന്‍ സാധ്യമല്ല. ഇപ്പോള്‍ വൈഷ്ണവ 
രില്‍ത്തന്നെ ഉള്ള പല വിഭാഗക്കാര്‍ വെവ്വേറെ 
തിലക - മാലകള്‍ ധരിച്ചു പോരുന്നു. രാമാനന്ദി 
കള്‍ ഇരുവശത്തും ഗോപീചന്ദനവും മധ്യത്തില്‍ 
ചുവന്ന വരയും, നീമാവതന്മാര്‍ കനം കുറഞ്ഞ 
വരയും നടുക്ക്‌ കറുത്തപൊട്ടും, മാധവ കറുത്ത 
വരയും, ഗൌഡബംഗാളികള്‍ കഠാരിപോലുള്ള 
കുറിയും രാമപ്രസാദികള്‍ ച്ന്്രക്കലപോലുള്ള 
രണ്ടുവരകള്‍ക്കു മധ്യേ ഒരു വെളുത്തപൊട്ടും 
എന്നിങ്ങനെ പല തരത്തിലാണ്‌ തിലക ധാരണം. 
ഇവരുടെ വ്യാഖ്യാനവും പ്രത്യേകം പ്രത്യേകമാ 
ണ്‌. രാമാനന്ദികള്‍, ചുവന്നവര ലക്ഷ്മിയുടെ 
ചിഹ്നമാണ്‌. നാരായണന്റെ ഹൃദയത്തിലെ 
ശ്രീയാണ്‌, ശ്രീകൃഷ്ണഹൃദയത്തിലെ രാധയാണ്‌ 
എന്നെല്ലാം പറയുന്നു. 

ഭക്തമാലയില്‍ ഒരു കഥയുണ്ട്‌. ഒരുവന്‍ വൃക്ഷ 
ച്ചുവട്ടില്‍ കിടന്നുറങ്ങുകയായിരുന്നു. ഉറക്കത്തില്‍ 
അയാള്‍ മരിച്ചുപോയി. മുകളിലിരുന്ന കാക്ക 
കാഷ്ടിച്ചു. അത്‌ നെറ്റിയില്‍ തിലകം പോലെ 
വീണു. യമദുതന്മാര്‍ അവിടെവന്നു. വിഷ്ണുദൂ 
തന്മാരും വന്നു. രണ്ടുകൂട്ടരും തമ്മില്‍ വഴക്കായി. 
ഞങ്ങളുടെ യജമാനന്റെ ആജ്ഞപ്രകാരം യമലോ 
കത്തുകൊണ്ടുപോകുമെന്ന്‌ യമദൂതര്‍ പറഞ്ഞു. 
ഞങ്ങളുടെ യജമാനന്‍ വൈകുണ്ഠത്തു കൊണ്ടു 
ചെല്ലാന്‍ ആജ്ഞാപിച്ചിരിക്കുന്നു. നോക്കൂ ഇയാ 
ളുടെ നെറ്റിയില്‍ വിഷ്ണു തിലകമുണ്ട്‌. നിങ്ങള്‍ 
എങ്ങനെ കൊണ്ടുപോകും? എന്നായി വിഷ്ണു 
ദൂതന്മാര്‍. യമദൂതര്‍ ഇത്കേട്ട്‌ മടങ്ങിപ്പോയി. 
വിഷ്ണുദുതര്‍ വൈകുണ്ഠത്തില്‍ കൊണ്ടുപോ 
യി. അയാളെ നാരായണന്‍ വൈകുണ്ഠത്തില്‍ 
പാര്‍പ്പിച്ചു. 

അകസ്മാത്‌ വീണുകിട്ടിയ തിലകത്തിന്‌ 
ഇതാണ്‌ മാഹാത്മ്യമെങ്കില്‍ അറിഞ്ഞുകൊണ്ട്‌ 
തിലകമണിഞ്ഞാല്‍ നരകം വിട്ടു വൈകുണ്ഠം 
പ്രാപിക്കാമെന്നതില്‍ എന്താണ്‌ സംശയം! ചെറി 
യൊരു തിലകമണിഞ്ഞാല്‍ വൈകുണ്ഠത്തില്‍ 
പോകാമെങ്കില്‍ മുഖം മുഴുവന്‍ കറുപ്പിക്കുകയോ 
ലേപനം ചെയ്കയോ ശരീരം മുഴുവന്‍ 


274 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





പൂശുകയോ ചെയ്താല്‍ വൈകുണ്ഠത്തിനുമപ്പുറം 
എത്താന്‍ കഴിയുന്നതല്ലേ എന്നാണ്‌ നമ്മുടെ 
ചോദ്യം. ഇതെല്ലാം വെറു വ്യര്‍ത്ഥമാണ്‌. 


ഖാഖികള്‍ 


ഖാഖികള്‍ എന്നൊരുകൂട്ടം ഭസ്മധാരികളുണ്ട്‌. 
ഇവര്‍ കൌഈപീനത്തിനു പകരം ഒരു മരക്കഷണം 
ധരിച്ച്‌ നെരിപ്പോടും പുകച്ച്‌ ജട വളര്‍ത്തി, സിദ്ധ 
വേഷം കെട്ടുന്നു. കൊക്കിനെപ്പോലെ ധ്യാനിക്കു 
ന്നു. കഞ്ചാവും, കള്ള്‍, ചരസ്‌ മുതലായവയും ഉപ 
യോഗിച്ച്‌ കണ്ണു ചുവപ്പിച്ച്‌ നടന്നു എല്ലാവരോടും 
ഓരോ ഉരുള ചോറുവാങ്ങിയും, ഗോതമ്പുപൊ 
ടി, പണം മുതലായവ ഇരന്നും ഗൃഹസ്ഥരുടെ 
മക്കളെ ജാട കയറ്റി വശീകരിച്ച്‌ ശിഷ്യരാക്കിയും 
കഴിയുന്നു. ഇവരില്‍ ഭൂരിപക്ഷവും കൂലിവേലക്കാ 
രാണ്‌. ആരെങ്കിലും പഠിക്കാന്‍ തുടങ്ങിയാല്‍ 
ഇവര്‍ വിലക്കുന്നു. 

പഠിതവ്യം തദപി മര്‍ത്തവ്യം, ദന്ത കടാ കടേതി 
കിം കര്‍ത്തവ്യമ്‌? സന്യാസിമാര്‍ എന്തിനു വിദ്യ 
അഭ്യസിക്കുന്നു. പഠിച്ചാലും ഒരിക്കല്‍ മരിക്കും. 
വെറുതെ വായാടുന്നതും പല്ലുറുമുന്നതും 
എന്തിന്‌? നാലുപാടും തീര്‍ത്ഥാടനം, സംന്യാസി 
കളെ ശുധ്രൂഷിക്കല്‍, രാമഭജനം ചെയ്ക ഇവ 
ധാരാളം! അവിദ്യാമൂര്‍ത്തിയുടെ ദര്‍ശനം കഴിച്ചി 
ടടില്ലാത്തവര്‍ ഖാഖിജിയെ ദര്‍ശിച്ചാല്‍ മതി. ഇവ 
രുടെയടുത്ത്‌ ആരു ചെന്നാലും മോനേ - മോളേ 
എന്നു വിളിക്കും. അവര്‍ ഖാഖിജിയുടെ അമ്മയോ 
അച്ഛനോ തുല്യരായാലും ശരി അങ്ങനെയേ വിളി 
ക്കൂ. 

ഖാഖിയെപ്പോലെ, രുംഖട്‌, സൂംഖഡ്‌, ഗോദ 
ഡിയേ, ജമാത്വാലേ, സുതരേസായി, അകാലി, 
കന്ഫടേ, ജോഗി, ഓഘടര്‍** മുതലായ കൂട്ടരുമു 
ണ്ട്‌. എല്ലാം ഒന്നിനൊന്നു മെച്ചം തന്നെ. 


ഒരു ഖാഖിയുടെ ശിഷ്യന്‍ ശ്രീഗണേശായ നമഃ 
എന്നുച്ചരിച്ചുകൊണ്ട്‌ കിണറ്റില്‍നിന്ന്‌ വെള്ളം 
കോരാന്‍ പോയി. അവിടെ ഇരുന്ന ഒരു പണ്ഡി 
തന്‍ ശ്രീഗണേസാജ നമേം എന്ന്‌ ഉച്ചരിക്കുന്നതു 
കേട്ട അയാളോടു പറഞ്ഞു:- “സാധോ നിന്റെ 
ഉച്ചാരണം തെറ്റാണ്‌. ശ്രീ ഗണേശായ നമഃ എന്ന്‌ 





184. യഥാക്രമം-മരതുല്യര്‍ ഉണക്കമരതുല്യര്‍, ചാക്കുടുക്കു 
ന്നവര്‍, സഖ്യര്‍ മെലിഞ്ഞ സംന്യാസികള്‍, അനശ്വരന്‍ 
(സിക്കുകാര്‍) കാതുതുളയര്‍, മഞ്ഞവസ്ര്രക്കാര്‍, വൃത്തി 
യില്ലാത്തവര്‍. (184-184 വരെയുള്ള പദങ്ങളുടെ സാമാന്യ 
തര്‍ജമ) 

185. ഗ്രന്ഥം 


ഉച്ചരിക്ക്‌”. അയാളുടനെ വെള്ളം നിറച്ചുകൊണ്ട്‌ 
ഗുരുവിന്റെ അടുത്തുചെന്നു പറഞ്ഞു: “ഒരമ്പോറ്റി 
ഞാനുച്ചരിക്കിണത്‌ അസുദ്ധമാണെന്ന്‌ അവിടി 
രുന്നു പറേണു'. കേട്ടതും ഖാഖി എഴുനേറ്റ്‌ കിണ 
റിനടുത്തു ചെന്നു. പണ്ഡിതനോടു കയര്‍ത്തു. 
“എടോ താന്‍! എന്റെ ശിഷ്യനെ വഴിതെറ്റി 
ക്കുന്നോ? നീ ഗുരുവിന്റെ ലണ്ടം 0" പഠിച്ചിട്ടു 
ണ്ടോ? നിനക്ക്‌ ഒരു പാഠമേ അറിയാവു. എനിക്ക്‌ 
മൂന്നെണ്ണമറിയാം കേട്ടോ. ര്രീഗനേസാജന്നമേം. 
രസീഗനേസായന്നമേം. ര്രീഗണേസായനമേം. 


പണ്ഡിതന്‍.- കേട്ടാലും സംന്യാസീ, വിദ്യാ 
ഭ്യാസം കഠിനമാണ്‌. പഠിക്കാതെ ഒന്നും അറിവാ 
കില്ല. 

ഖാഖി.- താന്‍ പോടോ. ഞങ്ങള്‍ എല്ലാ വിദ്വാ 
ന്മാരെയും അരച്ചു കുടിച്ചിട്ടുണ്ട്‌. കഞ്ചാവിലരച്ച്‌ 
ഒറ്റവലിക്ക്‌. സംന്യാസിമാരുടെ പോക്കൊന്നു 
വേറെ. തന്നേപ്പോലുള്ള മണ്ടന്മാരെന്തറിയുന്നു! 


പണ്ഡിതന്‍:- നോക്കൂ! നിങ്ങള്‍ക്ക്‌ വിദ്യാ 
ഭ്യാസം ഉണ്ടെങ്കില്‍ എന്തിനാണ്‌, അപശബ്ദങ്ങള്‍ 
ഉച്ചരിക്കുന്നത്‌ നിങ്ങള്‍ക്ക്‌ എല്ലാം അറിയാമല്ലോ? 


ഖാഖി: അമ്പേ! താന്‍ നമ്മടെ ഗുരുവാക 
യാണോ? തന്റെ ഉപദേശം ഞങ്ങള്‍ കേള്‍ക്കില്ല. 


പണ്ഡിതന്‍.:- എന്തിനു കേള്‍ക്കണം! 
ബുദ്ധിയേ ഇല്ല. ഉപദേശം കേള്‍ക്കാനും (ഗ്രഹി 
ക്കാനും അറിവുവേണം. 


ഖാഖി.- എല്ലാ വേദശാസ്ത്രങ്ങളും പഠിച്ചിട്ടും 
സംന്യാസിയെ ബഹുമാനിക്കാത്തവന്‍ ഒന്നും പഠി 
ക്കാത്തവന്‍ സമമാണ്‌. 


പണ്ഡിതന്‍:- ആവാം. ഞങ്ങള്‍ സംന്യാസി 
മാര്‍ക്ക്‌ സേവനം ചെയ്യാറുണ്ട്‌. പക്ഷേ, നിങ്ങളേ 
പ്പോലുള്ള കുണ്ടാമണ്ടിക്കാരെ ബഹുമാനിക്കാറി 
ല്ല. എന്തെന്നോ? സംന്യാസിയെന്ന വാക്കിന്‌, 
സജ്ജനം, വിദ്വാന്‍, ധാര്‍മികന്‍, പരോപകാരി, മുത 
ലായവരെല്ലാംകൂടിചേര്‍ന്ന പുരുഷന്‍ എന്നാ 
ണര്‍ത്ഥം. 

ഖാഖി.- നോക്ക്‌. ഞങ്ങള്‍ രാപകല്‍ നഗ്നരാ 
ണ്‌. നെരിപ്പോടില്‍ തീ കായുന്നു. കഞ്ചാവും 
ചരസും മറ്റും കൂട്ടി നൂറ്റുകണക്കിന്‌ പുകയെടുക്കു 
ന്നു. മുമ്മൂന്നുകോപ്പ കള്ളുകുടിക്കുന്നു. പാഷാണ 
ച്ചെടിയുടെയും "* കറുപ്പുചെടിയുടെയും ഇലക്കറി 





186. ആഴ്സെനിക്‌ 
187. കൊടില്‌ - തീക്കട്ടയെടുക്കാനുള്ള ഉപകരണം. 


275 





ച 
ന്‌ 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





കൂട്ടുന്നു. ലഹരിയില്‍ രാ വെളുപ്പിക്കുന്നു. ലോക 
മെന്തെന്ന്‌ അറിയുന്നേയില്ല. ഭിക്ഷയാണ്‌ ഈണിന്‌ 
ടിക്കറ്റ്‌. രാവു മുഴുവന്‍ ചുമ. അടുത്തുകിടന്നുറങ്ങു 
ന്നവനും ഉറക്കമില്ലാതാക്കും. ഇങ്ങനെല്ലാമുള്ള 
സിദ്ധികളും സംസന്യാസിത്തവും ഞങ്ങള്‍ക്കുണ്ട്‌. 
പിന്നെ താനെന്തിന്‌ ഞങ്ങള നിന്ദിക്കുന്നു? 
കൊള്ളരുതാത്തോന്മാരെ! നമ്മെ ഉപ്രദവിക്കുന്ന 
വരെ നമ്മള്‍ ഭസ്മമാക്കികളയും. 


പണ്ഡിതന്‍:- ഇതെല്ലാം മൂഡഃന്മാരുടെയും, 
കൊള്ളരുതാത്തവരുടെയും സംന്യസ്തരല്ലാത്ത 
വരുടേയും കാര്യമാണ്‌. നല്ലവരുടേതല്ല. കേട്ടോ 
ളൂ. “സാധ്നോതി പരാണി, ധര്‍മകാര്യാണി, 
സസാധുഃ” ധര്‍മയുക്തമായ ഉത്തമ കാര്യം 
ചെയ്യുന്ന, സദാ പരോപകാര നിരതനായ, ദുര്‍ഗു 
ണമില്ലാത്ത വിദ്വാനും സത്യോപദേഷ്ടാവും, ഉപ 
കാരിയുമായ ആളാണ്‌ സംന്യാസി. 


ഖാഖി:- താന്‍പോടോ. നീ സംന്യാസിയെ 
എന്തറിഞ്ഞു? സംന്യാസിയുടെ പോക്കു വേറെ. 
ഭയപ്പെടുത്തരുത്. ഈ കൊടിലു "കൊണ്ട്‌ തരു 
മൊന്ന്‌. തലയും പൊട്ടും. 

പണ ഡിതന്‍:- ശരിയാണ്‌ ഖാഖീ. തന്റെ 
വഴിക്കു പോകൂ. നമ്മോടു കയര്‍ക്കേണ്ട. ഈ രാജ്യ 
മേതെന്ന്‌ അറിയാമോ? ആരെങ്കിലും കൊന്നാല്‍ 
പിടികൂടും, അടികിട്ടും. അല്ലെങ്കില്‍ വധശിക്ഷകി 
ട്ടും. പിന്നെന്തു ചെയ്യും? ഇതൊന്നും സംന്യാസി 
യുടെ ലക്ഷണമല്ല. 


ഖാഖി:- എടാ പിള്ളേരേ! നിങ്ങള്‍ ഇന്ന്‌ എന്തു 
കണിയാണ്‌ കാണിച്ചത്‌? 


പണ്ഡിതന്‍.- നിങ്ങള്‍ ഒരിക്കലും നല്ല മഹാ 
ത്മാക്കളുടെ ശിഷ്യ നായിട്ടില്ല. അല്ലെങ്കില്‍ ഇത്ര 
വലിയ വിഡ്ഡിയാകുമായിരുന്നില്ല. 


ഖാഖി:- നാംതന്നെ മഹാത്മാവാണ്‌. മറ്റൊരു 
മഹാത്മാവിന്റെ സാക്ഷിവേണ്ട. 


പണ്ഡിതന്‍:- ഭാഗ്യദോഷികളുടെ ബുദ്ധിയും, 
ദുരഭിമാനവുമാണ്‌ നിങ്ങളുടേത്‌. എന്ത്‌ ചെയ്യാം! 
ഖാഖി സ്വസ്ഥാനത്തേക്കും പണ്ഡിതന്‍ വീട്ടി 
ലേക്കും പോയി. 


വയസ്സന്‍ ഖാഖിയും ശിഷ്യനും 


സന്ധ്യയ്ക്കു ദീപാരാധന കഴിഞ്ഞ്‌ ഭസ്മധാരി 
കളെല്ലാം, വൃദ്ധനായ ഖാഖി ബധിരനാണല്ലോ 
എന്നു കരുതി സാട്ടാംഗം, സാട്ടാംഗം എന്നിങ്ങനെ 
പറഞ്ഞ്‌ സാക്ഷ്ടാംഗം നമസ്കരിച്ച്‌ ചുറ്റുമിരുന്നു. 
ഖാഖി ചോദ്യമാരംഭിച്ചു. 


“എടാ രാമദാസിയേ നീ എന്തു പടിച്ചു?” 

“മഹാരാജ്‌ ഞാന്‍ ബേസ്നുസഹസര്‍നാമം 
പഠിച്ചു” 

“എടാ ഗോവിന്ദദാസിയേ നീ എന്തു പഠിച്ചു?” 


% 


ഞാന്‍ രാമസതവരാജം പഠിച്ചു”. 

രാമദാസന്‍ ചോദിച്ചു. “അങ്ങെന്തു പഠിച്ചു?” 

“ഞാന്‍ ഗീത പഠിച്ചു” 

“അരുടടുത്ത്‌?” 

ഖാഖി.- പോടാ ചെറുക്കാ, ഞാനാരേയും ഗുരു 
വാക്കാറില്ല. നോക്ക്‌, നാം പരാഗയില്‍ (ര്രയാഗ) 
താമസിക്കാര്‍ന്ന്‌. നമക്ക്‌ അച്ചരംപോലും അറിവി 
ല്ലാര്‍ന്ന്‌. ഏതേലും താറുപാഞ്ചിയ പണ്ഡിത്തിനെ 
കാണുമ്പോള്‍ ഈ വളഞ്ഞച്ചരത്തിന്റെ പേരെന്താ 
ണ്‌. അര്‍ത്തമെന്താണ്‌. അങ്ങനെ ചോദിച്ച്‌ ചോദിച്ച്‌ 
പതിനെട്ടത്യായം ഗീത കാണാതെ പടിച്ചു. ആരും 
ഗുരുവില്ലാതെ. 

ഇപ്രകാരമുള്ള ജഞാനശത്രുക്കള്‍ അവിദ്യാഭ 
വനത്തില്‍ തന്നെ പാര്‍പ്പക്കിയില്ലെങ്കിലല്ലേ അത്ഭു 
തമുള്ളൂ! ഇവര്‍ ലഹരിയില്ലാതെ പ്രമത്തരാകാതെ 
വഴക്കുണ്ടാക്കാതെ ഇരിക്കില്ല. തീനും കൂടിയും 
മണിയടിയും, ശംഖത്തും, നെരിപ്പോടു കത്തിക്ക 
ലും, ചുറ്റിയടിക്കലും അല്ലാതെ യാതൊരു നല്ല 
കാര്യവും ചെയ്യാറേയില്ല. കഠിനശില ഉരുക്കാ 
നാര്‍ക്കാനും കഴിഞ്ഞേക്കും. പക്ഷേ ഈ ഖാഖി 
കളെ ആത്മബോധമുള്ളവരാക്കാന്‍ വിഷമമാണ്‌. 
എന്തെന്നാല്‍ ശൂദ്രവര്‍ണത്തില്‍പ്പെട്ട കൂലി 
ക്കാരും, കൃഷിക്കാരും, കൃഷിപ്പണിക്കാരും, വെള്ളം 
കോരുന്നവരും അവരുടെ ജോലിയുപേക്ഷിച്ച്‌ 
ഭസ്മം പൂശി വൈരാഗികള്‍ ആവുകയാണ്‌ ചെയ്യു 
ന്നത്‌. വിദ്യ, സത്സംഗം, എന്നിവയേപ്പറ്റി 
അവര്‍ക്കറിവില്ല. ഇവരില്‍ നാഥസ്രമ്പദായികള്‍ 
“നമഃ ശിവായ” എന്നും ഭസ്മലേപികള്‍ 'ന്ൃസിം 
ഹായനമുഃ” എന്നും രാമാവതാരന്മാര്‍ 'ശ്രീരാമച 
ന്ദ്രായനമഃ' അഥവാ “ശ്രീ സീതാരാമാഭ്യാംനമഃ” 
എന്നും, കൃഷ്ണോപാസകര്‍ 'ശ്രീരാധാ കൃഷ്ണാ 
ഭ്യാംനമഃ' അഥവാ “നമോഭഗവതേ വാസുദേവായ' 





188. പൌരാണികരായ സംന്യാസികള്‍ കൈവശം വയ്ക്കുന്ന 
കമണ്‍ഡലുവാണ്‌ തൂംബ. അതില്‍ ഏതുവെള്ളം സൂക്ഷി 
ച്ചാലും വെള്ളം ശുദ്ധമാകും. സഞ്ചാരികളായ സംന്യാ 
സിമാര്‍ ശുദ്ധജലം ലഭിക്കുവാന്‍ സ്വീകരിച്ചിരുന്ന ലഘു 
മാര്‍ഗമായിരുന്നു ഇത്‌. ഇന്നത്തെ സംന്യാസിമാര്‍ സൂക്ഷി 
ക്കുന്ന സമുദ്രഫലമോ, ലോഹമോ കൊണ്ടുള്ള കമണ്ഡ 
ലുവല്ല, പേച്ചുരയ്ക്കാത്തോടാണിത്‌. ഈ ശ്ലോകം രാമ 
സ്നേഹീധര്‍മപ്രകാശം, രാമപടലത്തിലുണ്ട്‌. 


270 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





എന്നും ബംഗാളികള്‍ “ഗോവിന്ദായനമഃ' എന്നു 
മുള്ള മ്രന്തങ്ങളാണ്‌ ചെവിയില്‍ ജപിച്ചുകൊടുക്കു 
ന്നത്‌. ഇതു കഴിഞ്ഞാല്‍ അവര്‍ ശിഷ്യരായി. 
പിന്നീട്‌ പറയും:- കുഞ്ഞേ! തുമ്പമ്രന്തം ചൊല്ല്‌. 

ജലം പവിതരം, സ്ഥലം പവിതരം കിണറു 
പവിതരം ശിവന്‍ പറയട്ടെ കേട്ടോട്ടെ പാര്‍വ്വതി 
-തുംബാപവിതരം.॥ 


ഇങ്ങനെയെല്ലാം പറയുന്നവര്‍ വിദ്വാന്മാരോ 
ലോകത്തിനുപകാരികളോ ആകുമോ? ഭസ്മധാ 
രികള്‍ രാപകല്‍ നെരിപ്പോടോ ആഴിയോ കൂട്ടി 
വിറകെരിച്ചു കളയുന്നു. ഒരു മാസം ഇവര്‍ ചെല 
വഴിക്കുന്ന വിറകിനു പകരം കമ്പിളിയോ മറ്റോ 
വാങ്ങി ഉപയോഗിച്ചാല്‍ നൂറിലൊരുഭാഗം പണം 
കൊണ്ട്‌ സുഖമായി കഴിയാം. ഈ ബുദ്ധി 
അവര്‍ക്കെവിടെ നിന്നു കിട്ടാനാണ്‌? ആഴിക്കു 
ചുറ്റും ഇരിക്കുന്നതുകൊണ്ട്‌ - ചൂടുകായുന്നതു 
കൊണ്ട്‌- ഇവര്‍ തപനസ്വികളെന്ന പേരു ധാരണം 
ചെയ്തിരിക്കുന്നു. എങ്കില്‍ കാട്ടുമനുഷ്യര്‍ ഇവ 
രേക്കാള്‍ തപസ്വികളായിരിക്കും! സംശയമില്ല. ജട 
വച്ച്‌, ഭസ്മം ധരിച്ച്‌, തിലകം ധരിച്ച്‌, തപസ്വികളാ 
കാനാവുമെങ്കില്‍ ആര്‍ക്കെന്താണാകാന്‍ കഴിയാ 
ത്തത്‌? ഇവര്‍ പുറമേ ത്യാഗികളും അകമേ ഭോഗി 
കളുമാണ്‌. 

കബീര്‍ പന്ഥികള്‍ 

ചോദ്യം:- കബീര്‍ പന്ഥികള്‍ നല്ലവരല്ലേ? 

ഉത്തരം:- അല്ല. 

ചോദ്യം:- എന്തു കൊണ്ടല്ല? അവര്‍ വിഗ്ര 
ഹാരാധനാവിരോധികളാണ്‌. കബീര്‍ പുഷ്പങ്ങ 
ളില്‍ നിന്നുണ്ടായി. ഒടുക്കം പുഷ്പമാവുകയും 
ചെയ്തു. പ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാര്‍ക്കു 
മുമ്പു തന്നെ കബീര്‍ ഉണ്ടായിരുന്നു. വേദ-പുരാ 
ണങ്ങള്‍ക്കുപോലും അറിവില്ലാത്ത കാര്യങ്ങളറി 
യാവുന്ന മഹാസിദ്ധനായിരുന്നു അദ്ദേഹം. സത്യ 
ത്തിന്റെ വഴി കാണിച്ചത്‌ അദ്ദേഹം മാത്രമാണ്‌. ഇവ 
രുടെ മ്രന്തങ്ങള്‍ “സത്യനാമം കബീര്‍' മുതലായ 
വയാണ്‌. 

ഉത്തരം:- കല്ലും മറ്റും വെടിഞ്ഞ്‌, കട്ടില്‍, 
കസേര, തലയിണ മെതിയടി, ദീപം മുതലായ 
വയെ പൂജിക്കുന്നത്‌ ഒട്ടും വ്യത്യസ്തമല്ല. കബീര്‍ 
ഒരു വണ്ടായിരുന്നോ? അതോ മൊട്ടോ? എങ്ങ 
നെയാണ്‌ അദ്ദേഹം പൂവില്‍ നിന്നുണ്ടായതും 
പൂവായിത്തീര്‍ന്നതും? ഇതുശരിയെങ്കില്‍ ഇനി പറ 
യുന്നതും നേരായേക്കാം. കാശിയിലൊരു 
നെയ്ത്തുകാരനുണ്ടായിരുന്നു. അയാള്‍ക്ക്‌ കുട്ടി 


കളില്ലായിരുന്നു. ഒരു ദിവസം വെളുപ്പിന്‌ ഈടുവ 
ഴിയേ നടക്കുമ്പോള്‍ ഒരു പുഷ്പക്കൂടയില്‍ അന്നു 
രാത്രി ജനിച്ച ഒരു കുട്ടിയെ കണ്ടു. അതിനെ 
എടുത്ത്‌ തന്റെ ഭാര്യയ്ക്ക്‌ കൊടുത്തു. അവള്‍ ആ 
കുട്ടിയെ വളര്‍ത്തി. കുട്ടി ര്രായമായ പ്പോള്‍ 
നെയ്ത്തു ജോലി ചെയ്തു വന്നു. പിന്നീട്‌ ഒരു 
പണ്ഡിതന്റെ അടുത്ത്‌ ചെന്ന്‌ സംസ്കൃതം പഠി 
ക്കാനാവശ്യപ്പെട്ടപ്പോള്‍ “നാം നെയ്ത്തുകാരെ പഠി 
പ്പിക്കാറില്ലു' എന്ന്‌ പറഞ്ഞ്‌ അപമാനിച്ചുവിട്ടു. 
വീണ്ടും പലരേയും സമീപിച്ചു. ആരും പഠിപ്പിച്ചി 
ല്ല. ഒടുവില്‍ തനിക്കു തോന്നിയ ഭാഷയില്‍ വിദ്യാ 
ഭ്യാസമില്ലാത്തവരെ ഓരോന്നും പഠിപ്പിക്കുവാനാം 
രംഭിച്ചു. തംബുരു മീട്ടി പാടുകയും ഭജനകള്‍ ആല 
പിക്കയും ചെയ്തു. വിശേഷിച്ചും പണ്ഡിതന്മാ 
രേയും വേദശാസ്ത്രങ്ങളേയും നിന്ദിച്ചു പോന്നു. 
ചില മൂഡന്മാര്‍ ഈയാളുടെ വലയില്‍പെട്ടു മരി 
ച്ചപ്പോള്‍ ചിലര്‍ ചേര്‍ന്ന്‌ ഇദ്ദേഹത്തെ സിദ്ധനാ 
ക്കി. ജീവിച്ചിരിക്കെ ശിഷ്യത്ത്വം സ്വീകരിച്ചവര്‍ 
പിന്നീട മറ്റുള്ളവരെ പഠിപ്പിച്ചു പോന്നു. 


ചെവിയടച്ചു പിടിച്ചാല്‍ കേള്‍ക്കുന്ന ശബ്ദ 
ത്തിന്‌ ഇവര്‍ “അനഹത' ശബ്രമെന്ന്‌ പേരിട്ടു. 
മനോവൃത്തിക്ക്‌ “സുരതി' എന്നു പറയുന്നു. 
ഇതിനെ ശബ്ദം കേള്‍ക്കുന്നതില്‍ ഉറപ്പിക്കണം. 
അതിന്‌ സന്തധ്യാനമെന്നും ഈശ്വരധ്യാനമെന്നും 
പറയുന്നു. അവിടെ കാലനുപോലും സമീപിക്കാ 
നാവില്ല. കുന്തത്തിന്റെ ആകൃതിയിലുള്ള തില 
കവും ചന്ദനമാലയും ധരിക്കുന്നു. ഈ മാര്‍ഗം 
ആത്തമോന്നതിയോ ജ്ഞാനോന്നതിയോ ഉണ്ടാ 
കുമോ എന്നു ചിന്തിക്കുക. ഇതെല്ലാം വെറും കുട്ടി 
ക്കളികള്‍ തന്നെ. 

സിക്കുമത ഖണ്ഡനം 


ചോദ്യം:- പഞ്ചാബില്‍ ഗുരുനാനാക്ക്‌ ഒരു മതം 
ര്പചരിപ്പിച്ചു. അദ്ദേഹം വിഗ്രഹാരാധനയെ 
എതിര്‍ത്തു. മുസല്‍മാന്മാരാവുന്നതില്‍ നിന്ന്‌ 
രക്ഷിച്ചു. അദ്ദേഹം സംന്യാസിയായില്ല, ഗൃഹ 
സ്ഥാശ്രമം തുടര്‍ന്നു. അദ്ദേഹത്തിന്റെ ആശയം 
നല്ലതായിരുന്നെന്ന്‌ ഈ മന്രത്രോപദേശത്തില്‍ 
നിന്ന്‌ വെളിവാകും:- 

“ഓം സത്യൃനാമ കര്‍ത്താ പുരുഷ നിരര്‍്ഭോ 
നിര്‍്വൈര്‍ അകാലമുരര്‍ത്ത്‌ അജോനി സഹഭം 
ഗുരുപ്രസാദ്‌ ജപ്‌. ആദിസച്‌, ജുഗാദിസച്‌, 
ഹൈഭി സച്‌, നാനക്‌ ഹോസിഭീ സച്‌”? 





189. ജപ്ജി, പൌഡി 1 


27 





ര സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





“ഓം എന്നത്‌ ആരുടെ സത്യനാമമാണോ ആ 
കര്‍ത്താവായ പുരുഷന്‍ നിര്‍ഭയനും, വൈരരഹി 
തനും, അകാലമൂര്‍ത്തി അഥവാ കാലബന്ധ 
ത്തിലും ജന്മബന്ധത്തിലും വരാത്തവനുമത്രേ. 
ഗുരുകൃപയാല്‍ അവന്റെ നാമം ജപിക്കുക. ആ 
പരമാത്മാവ്‌ ആദിയില്‍ സത്യം, യുഗങ്ങളുടെ ആദി 
യില്‍ സത്യം, വര്‍ത്തമാനത്തില്‍ സത്യം, ഭാവി 
യിലും സത്യം തന്നെ. 


ഉത്തരം:- ഗുരുനാനാക്കിന്റെ ആശയം നല്ലതാ 
യിരുന്നു. പക്ഷേ ഒട്ടും വിദ്വാനല്ലായിരുന്നു. ആ 
പ്രദേശത്തെ ഗ്രാമങ്ങളിലെ ഭാഷ മാത്രം അറിയാ 
മായിരുന്നു. വേദാദി ശാസ്ര്തങ്ങളോ സംസ്കൃ 
തമോ അറിയാമായിരുന്നില്ല. അറിയാമായിരുന്നെ 
ങ്കില്‍ “നിര്‍ഭയ” എന്നതിന്‌ “നിര്‍ഭോ” എന്നെഴുതു 
ന്നതെങ്ങനെ? 


ഇതിനുദാഹരണം അദ്ദേഹം എഴുതിയ 
സംസ്കൃതിസ്തോത്രമാണ്‌. സംസ്കൃതത്തിലും 
നിലയുറപ്പിക്കണമെന്ന്‌ ആഗ്രഹം ഉണ്ടായിരുന്നു. 
എന്നാല്‍, പഠിക്കാതെങ്ങനെ സംസ്കൃതം വശ 
മാകും? ഒരിക്കലും സംസ്കൃതം കേട്ടിട്ടുപോലു 
മില്ലാത്ത ആ ഗ്രാമീണര്‍ക്കിടയില്‍ സംസ്കൃതി 
സ്തോ്രമെഴുതി പണ്ഡിതനായിക്കാണും. 
സ്വന്തം മാനം നിലനിര്‍ത്തുന്നതിനും ഖ്യാതിക്കും 
ആഗ്രഹമില്ലായിരുന്നെങ്കില്‍ ഇങ്ങനെ ചെയ്യുകയി 
ല്ലായിരുന്നു. തന്നെ അംഗീകരിക്കണമെന്നദ്ദേഹം 
ആഗ്രഹിച്ചിരുന്നു. അല്ലെങ്കില്‍ തനിക്കറിയാമായി 
രുന്ന ഭാഷയേ പ്രയോഗിക്കുമായിരുന്നുള്ളൂ. താന്‍ 
സംസ്കൃതം പഠിച്ചിട്ടില്ലെന്നും പറയുമായിരുന്നു. 
ദുരഭിമാനം സ്വല്പം ഉണ്ടായിരുന്നു-അതിനനുസ 
രിച്ച്‌ കീര്‍ത്തിക്കും അംഗീകരാത്തിനും വേണ്ടി 
അലപം ഡംഭും കാണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ 
ഗ്രന്ഥത്തില്‍ അങ്ങുമിങ്ങും വേദനിന്ദയും വേദ 
സ്തുതിയും കാണാം. അങ്ങനെ എഴുതിയില്ലെ 
ങ്കില്‍ ആരെങ്കിലും വേദാർത്ഥം ചോദിക്കും. 
ഉത്തരം അറിഞ്ഞുകൂടെങ്കില്‍ അംഗീകാരം നഷ്ട 
പ്പെടും. അതിനാല്‍ നേരത്തേ തന്നെ സ്വന്തം 
ശിഷ്യന്മാരോടു ചിലപ്പോള്‍ വേദത്തിനു വിരുദ്ധ 
മായും ചിലപ്പോള്‍ വേദത്തിനനുകൂലമായും 
പറഞ്ഞു പോന്നു. ഉദാഹരണത്തിന്‌ വേദ്‌ പഡാത്‌ 
ബ്രഹ്മാ മരേ, ചാറോം വേദ്‌ കഹാനി. സന്ത്‌ കി 
മഹിമാ വേദ്‌ ന ജാനീ. നാനാക്‌ പ്രഹ്മജ്ഞാനീ 





190. സ്വല്പം വ്യാത്യാസങ്ങളോടെ, ആസാ 1.10 രാജതിലംഗം 
1.1., സുഖ്മനീ പൌനഡി 7-8, 8-6 എന്നിവയില്‍ ഇവ 
നാലും കാണാം. 

191. മതം മാറുന്നതില്‍നിന്ന്‌ രക്ഷിച്ചെന്നര്‍ഥം. 


278 


ആപ്‌ പരമേശ്വര്‍. "*” (വേദം പഠിച്ച്‌ (ബ്രഹ്മാവ്‌ മരി 
ച്ചു. നാലു വേദവും കഥ, സന്തിന്റെ മഹിമ വേദമ 
റിയുന്നില്ല, നാനാക്‌ ബ്രഹ്മജ്ഞാനിയായ ഈശ്വ 
രനാണ്‌.) വേദം പഠിച്ചവര്‍ മരിച്ചെങ്കില്‍ നാനാക്‌, 
മരണമില്ലാത്തവനാണ്‌ താനെന്ന്‌ ധരിച്ചിരുന്നോ? 
അദ്ദേഹവും മരിച്ചില്ലേ? വേദം എല്ലാ സത്യവിദ്യ 
കളുടേയും ഭണഡാരമാണ്‌. നാലു വേദങ്ങളും കഥ 
യാണെന്നുപറയുന്നവരുടെ വാക്കുകളെല്ലാം കഥ 
യാണ്‌. സന്ത്‌ എന്നു പറയുന്ന മുഡ്ജന്മാരായ പാവ 
ങ്ങള്‍ക്ക്‌ വേദങ്ങളുടെ മഹിമ ഒരിക്കലും അറിവാ 
കുകയില്ല. ഗുരുനാനാക്‌ വേദങ്ങളെ മാത്രം സ്വീക 
രിച്ചിരുന്നെങ്കില്‍ അദ്ദേഹത്തിന്റെ മതസ്രമ്പദായം 
പ്രചരിക്കുകയില്ലായിരുന്നു. അദ്ദേഹത്തിനു ഗുരു 
വാകാനും കഴിയുമായിരുന്നില്ല. സംസ്കൃതവിദ്യ 
അഭ്യസിക്കാതെ മറ്റുള്ളവരെ പഠിപ്പിച്ച്‌ എങ്ങനെ 
ശിഷ്യരാക്കാനാണ്‌! 


ഗുരുനാനാക്‌ ജനിച്ച കാലത്ത്‌ പഞ്ചാബ്‌ 
തീര്‍ത്തും സംസ്കൃതവിദ്യാ വിഹീനവും 
മുസല്‍മാന്മാരാല്‍ പീഡിതവുമായിരുന്നെന്നത്‌ 
നേരാണ്‌. അന്നദ്ദേഹം കുറേപ്പേരെ രക്ഷിച്ചു. "" 
ഗുരുനാനാക്കിന്റെ കാലത്ത്‌ അദ്ദേഹത്തിന്‌ വളരെ 
ശിഷ്യന്മാരോ സ്വന്തം മതത്തിന്‌ പ്രചാരമോ ഉണ്ടാ 
യില്ല. വിദ്വാന്മാരല്ലാത്തവരെ മരിച്ചുകഴിഞ്ഞാല്‍ 
സിദ്ധന്മാരാക്കുന്ന സ്രമ്പദായമാണല്ലോ ഉള്ളത്‌. മര 
ണശേഷമാണ്‌ അദ്ദേഹത്തിനെ ഈശ്വര തുല്യ 
നാക്കി ബഹുമാനിച്ചത്‌. ഗുരുനാനാക്ക്‌ വലിയ ധന 
വാനായിരുന്നില്ല. എന്നാല്‍ ശിഷ്യന്മാര്‍ അദ്ദേ 
ഹത്തെ വലിയ സിദ്ധനും പ്രതാപിയും ഐശ്വര്യ 
ശാലിയുമാക്കി “നാനക്‌ ചന്ദ്രോദയം” “ജന്മശാഖി” 
മുതലായ ഗ്രന്ഥങ്ങളില്‍ ചിര്രീകരിച്ചിട്ടുണ്ട്‌. 
നാനാക്‌ ബ്രഹ്മാവിനെ കണ്ട്‌ വളരെ സംഭാഷണം 
നടത്തി, എല്ലാ ദേവന്മാരും അദ്ദേഹത്തെ ബഹു 
മാനിച്ചു. അദ്ദേഹത്തിന്റെ വിവാഹത്തിന്‌ വളരെ 
യേറെ ആനകളും, രഥങ്ങളും, കുതിരകളും, 
സ്വര്‍ണ്ണം വെള്ളി, മുത്ത്‌ പവിഴം, മുതലായവയാല്‍ 
വിഭൂഷിതമായി വന്നു, അമൂല്യരത്നങ്ങള്‍ക്ക്‌അറ്റ 
വും അറുതിയുമില്ലായിരുന്നു എന്നെല്ലാം എഴു 
തിപ്പിടിപ്പിച്ചിട്ടുണ്ട. ഇതൊക്കെ പുളുവല്ലെങ്കില്‍ 
പിന്നെന്താണ്‌? ഇതെല്ലാം ശിഷ്യന്മാരുടെ പണി 





192. സിക്കുകാരിലെ സുഥരേ ശാഹ്‌ എന്നയാളിന്റെ അനു 
യായികള്‍ 

193. പുരശ്ചരണം ഒരുതരം പൂജയാണ്‌. ഏതെങ്കിലും ദേവ 
തയുടെ മ്രന്രം ഉച്ചരിച്ച്‌ ഹോമം നടത്തുന്നു. വലിയ 
ശക്തി ആ ദേവത നല്‍കുമെന്ന്‌ വിശ്വാസം. ഇവിടെ 
ദൂര്‍ഗയായിരുന്നു ദേവത. 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





യാണ്‌. ഗുരുനാനാക്കിന്റെ കുറ്റമല്ല. പിന്നീട ഇദ്ദേ 
ഹത്തിന്റെ പുരതന്‍ ഉദാസി എന്നും ഗുരുരാമദാസ്‌ 
മുതലായവര്‍ “നിര്‍മ്മലാ” എന്നും രണ്ടു വിഭാഗ 
ങ്ങളുണ്ടാക്കി. മറ്റു ഗുരുക്കന്മാര്‍ ആധിപത്യത്തിലി 
രിക്കെ ഗ്രന്ഥങ്ങളെഴുതി മൂലഗ്രന്ഥത്തോടു 
ചേര്‍ത്തു. ഇവരില്‍ പത്താമനാണ്‌ ഗുരുഗോവിന്ദ 
സിംഹന്‍. അദ്ദേഹത്തിനു ശേഷം ഗ്രന്ഥത്തില്‍ 
കൂട്ടിച്ചേര്‍ക്കലുണ്ടായില്ല. അന്നുവരേയ്ക്കുള്ള 
ചെറുപുസ്തകങ്ങളെല്ലാം കൂട്ടിച്ചേര്‍ത്ത്‌ ഒറ്റ ധ്രന്ഥ 
മാക്കി. നാനാക്കിനു ശേഷമുണ്ടായ ഗുരുക്കന്മാര്‍ 
പുരാണകഥകളേപ്പോലെ അനേകം കഥകളെഴുതി 
അദ്ദേഹത്തിന്റെ ശ്രന്ഥത്തില്‍ ചേര്‍ത്തു എന്നു പറ 
ഞ്ഞുവല്ലോ? എന്നാല്‍ 'ബ്രഹ്മജ്ഞാനി ഈശ്വ 
രനാ'ണെന്ന സിദ്ധാന്തം ഇവര്‍ക്ക്‌ വലിയ കുഴപ്പ 
ങ്ങളുണ്ടാക്കി. ഗുരുനാനാക്ക്‌ വലിയ പ്രാധാന്യം 
കൊടുത്ത ദൈവികമായ അംശങ്ങള്‍ അവര്‍ അവ 
ഗണിച്ചു. നാനാക്കിന്റെ പാരമ്പര്യം മാറ്റമില്ലാതെ 
തുടര്‍ന്നിരുന്നെങ്കില്‍ നന്നായിരുന്നേനേ. ഇപ്പോള്‍ 
തങ്ങളേറ്റവും മുന്തിയവരാണെന്ന്‌ ഉദാസികളും 
അതുപോലെ നിര്‍മ്മലരും അവകാശപ്പെടവേ 
അകാലികളും സുതരേഹസായി£ "കളും അതേ 
അവകാശവാദം ഉന്നയിക്കുന്നു. 


ഈ ഗുരുക്കന്മാരില്‍ ഗോവിന്ദസിംഹന്‍ അസാ 
ധാരണ ധീരനായിരുന്നു. അദ്ദേഹത്തിന്റെ മുന്‍ഗാ 
മികള്‍ മുസ്ളീങ്ങളുടെ കൊടും പീഡനങ്ങള്‍ക്ക്‌ 
ഇരയായിരുന്നു. അതിനു പ്രതികാരം ചെയ്യാന്‍ 
അദ്ദേഹം ഇച്ഛിച്ചു. എന്നാല്‍ അദ്ദേഹത്തിന്റെ 
പക്കല്‍ ആവശ്യമായ സാമഗ്രികളൊന്നും ഇല്ലായി 
രുന്നു. മുഗള്‍ ആധിപത്യം അതിന്റെ ഉച്ചാവസ്ഥ 
യില്‍ എത്തുകയായിരുന്നു. അദ്ദേഹം ഒരു പുര 
ശ്ചരണം2 "* നടത്തി. അതിന്റെ സമാപ്തിയില്‍ 
ഇങ്ങനെ പ്രഖ്യാപിച്ചു:- “എനിക്ക്‌ ദേവി പ്രത്യക്ഷ 
യായി വരവും വാളും നല്‍കിയിരിക്കുന്നു. 
മുസല്‍മാന്മാരോട്‌ യുദ്ധം ചെയ്യാന്‍ ആജ്ഞാപി 
ക്കയും വിജയം ഉറപ്പാണെന്ന്‌ അനുഗ്രഹിക്കയും 
ചെയ്തിരിക്കുന്നു”. വളരെപ്പേര്‍ അദ്ദേഹത്തന്റെ 
കൂടെച്ചേര്‍ന്നു. വാമമാര്‍ഗികള്‍ പഞ്ചമകാരങ്ങളും, 
ച്രകാങ്കിതര്‍ പഞ്ചസംസ്‌ക്കാരങ്ങളും നടപ്പിലാക്കി 
യതുപോലെ അദ്ദേഹം പഞ്ചകകാര'ങ്ങള്‍ നട 
പ്പാക്കി. ഇവ യുദ്ധത്തിനുപകരിക്കുന്നു. 1. കേശം- 
തലമുടി നീട്ടി വളര്‍ത്തുക. ഇത്‌ വാളില്‍ നിന്നും 
വടിയില്‍ നിന്നും കുറച്ചു രക്ഷ നല്‍കുന്നു. 2. കങ്ക 
ണം- വള. ഇത്‌ തലയ്ക്കും കൈയ്ക്കും ഒട്ടു സംര 
ക്ഷണം നല്‍കുന്നു. 3. കച്ഛാ. (നിക്കര്‍) മുട്ടിന്‌ മുക 
ളില്‍ ഉടുത്തുകെട്ടുന്ന ഈ വസ്ര്രവിശേഷം 


ഓടാനും ചാടാനും സൌകര്യം നല്‍കുന്നു. ഗുസ്തി 
ക്കാരും, നടന്മാരും ഇതുടുക്കുന്നു. ശരീരത്തിന്റെ 
മര്‍മ്മസ്ഥാനം സംരക്ഷിക്കാനും ആയാസമി 
ല്ലാതെ നീങ്ങാനും ഇതു കൊള്ളാം. 4. കങ്കാ. (ചീ 
പ്പ) തലമുടി ചീകിവെയ്ക്കാനുപകരിക്കുന്നു. 5. 
കാചൂ അല്ലെങ്കില്‍ കൃപാണം. (കഠാര മുതല്‍ 
വാള്‍ വരെ) ഇതും യുദ്ധത്തിനു കൊള്ളാം. 
ഇതെല്ലാം ആ കാലത്തേയ്ക്കു വേണ്ടി ഗുരുഗോ 
വിന്ദസിംഹന്‍ സ്വബുദ്ധിയുപയോഗിച്ച്‌ ന 
ടപ്പാക്കിയതാണ്‌. ഇന്ന്‌ ഇവകൊണ്ട്‌ പ്രയോജന 
മൊന്നുമില്ല. യുദ്ധത്തിനുവേണ്ടി അന്നു പ്രയുക്ത 
മായവ ഇന്ന്‌ മതത്തിന്റെ ഭാഗമായി മാറിയിരിക്കു 
ന്നു. 

ഇവര്‍ വിധ്രഹാരാധന നടത്തുന്നില്ലെങ്കിലും, 
അതിനു പകരം ഗ്രന്ഥപുൂജ നടത്തുന്നുണ്ട്‌. അചേ 
തനമായ ഏതിന്റെയെങ്കിലും മുന്‍പില്‍ തലകുനി 
ക്കുന്നതും, അതിനെ പൂജിക്കുന്നതുമെല്ലാം വിഗ്ര 
ഹാരാധനതന്നെയാണ്‌. വിഗ്രഹാരാധകര്‍ ഭക്തി 
ക്കച്ചവടം നടത്തി വയറു പിഴയ്ക്കുന്നതുപോലെ 
ഇക്കൂട്ടരും ചെയ്യുന്നു. പൂജാരികള്‍ ദര്‍ശനം നട 
ത്തിക്കുകയും വഴിപാടുകള്‍ കഴിപ്പിക്കുകയും 
ചെയ്യുന്നതുപോലെ നാനക്‌ സ്ൃയ്പദായക്കാര്‍ 
ഗ്രന്ഥപൂജ നടത്തുകയും വഴിപാടുകള്‍ കഴിപ്പിക്കു 
കയും ചെയ്യുന്നു. വിഗ്രഹാരാധകര്‍ വേദത്തെ ആദ 
രിക്കുന്ന്രതയും ഇക്കൂട്ടര്‍ ആദരിക്കുന്നില്ല. ഇവര്‍ 
വേദങ്ങള്‍ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്നു പറയാ 
വുന്നതാണ്‌. എന്തു ചെയ്യാം. കാണുകയോ 
കേള്‍ക്കുകയോ ചെയ്യാന്‍ ഇടവരുന്ന, നിര്‍ബന്ധ 
ബുദ്ധിയും ദുരാഗ്രഹിയുമല്ലാത്ത ബുദ്ധിമാന്മാ 
രായ ഏതു സ്ര്പദായക്കാരും വേദമതം സ്വീകരി 
ക്കുകതന്നെ ചെയ്യും. ഇവര്‍ ഭക്ഷണസംബന്ധി 
യായ ഒട്ടേറെ അനാചാരങ്ങള്‍ ഇല്ലാതാക്കിയിട്ടു 
ണ്ട്‌. അതുപോലെ വിഷയാസക്തിയും ദുരഭിമാ 
നവും തൃജിച്ച്‌ വേദമതത്തെ പോഷിപ്പിച്ചാല്‍ 
നന്നായിരിക്കും. 


ദാദുപന്ഥി ഖണ്ഡനം 
ടു ി 
ചോദ്യം:- ദാദൂപന്ഥിമതം നല്ലതല്ലേ? 


ഉത്തരം:- നല്ലത്‌ വേദമാര്‍ഗ്ഗമാണ്‌. സ്വീകരിക്കാ 
നാവുമെങ്കില്‍ സ്വീകരിക്കുക. അല്ലെങ്കില്‍ സദാ 





194. പേജ്‌ 441-3-ഠം വരി മുതല്‍ ഉള്ള ഖണ്ഡിക നോക്കു 
ക. 

195. രാജസ്ഥാനിലെ ഉദയപൂര്‍ രാജ്യത്തിലെ ഒരു സാമന്ത 
രാജ്യത്തിന്റെ തലസ്ഥാനം ഭീല്‍വാഡ എന്ന 
റെയില്‍വേസ്റ്റേഷന്‍ 56 കി.മീ. കിഴക്ക്‌. 


279 





ച 
ന്‌ ക 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





തെറ്റായ മാര്‍ഗ്ഗത്തില്‍ പെട്ടുപോകും. ദാദൂ ജനി 
ച്ചത്‌ ഗുജറാത്തിലാണ്‌. പിന്നീട്‌ ജയപൂ 
രിനടുത്തുള്ള ആമേരില്‍ പാര്‍ത്തു. എണ്ണക്കച്ചവ 
ടമായിരുന്നു ജോലി. ഈശ്വരസൃഷ്ടിയിലെ 
വിചിധര്ര ലീലകളില്‍ ഒന്നാണ്‌ ദാദൂജിയെ പൂജി 
ക്കാനാരംഭിച്ചത്‌. ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാര്‍ 
വേദാദി ശാസ്ര്രങ്ങളില്‍ പറഞ്ഞിട്ടുള്ളതെല്ലാം 
വെടിഞ്ഞ്‌ “ദാദൂറാം, ദാദൂറാം' ജപത്തില്‍ മാത്രം 
മുക്തി കണ്ടെത്തുന്നു. സത്യോപദേശകരില്ലാതെ 
വരുമ്പോള്‍ ഇത്തരം അന്ധവിശ്വാസങ്ങളുണ്ടാ 
കും. "* 


രാമസ്നേഹി മതം. 


കുറച്ചു കാലം മുന്‍പ്‌ രാമസ്നേഹി എന്നൊരു 
മതം ശാഹ്പുര്മ “യില്‍ ജന്മമെടുത്തു. അവര്‍ 
വേദോക്തമായ ധര്‍മ്മങ്ങളെല്ലാം വെടിഞ്ഞ്‌ “രാമ 
-രാമ' ജപിക്കുന്നതു തന്നെ ശ്രേഷ്ഠമെന്നും അതി 
ലാണ്‌ ജ്ഞാന ധ്യാനമുക്തികളെന്നും വിശ്വസി 
ക്കുന്നു. പക്ഷേ വിശക്കുമ്പോള്‍ രാമനാമത്തില്‍ 
നിന്നു ഈണ്‌ ലഭിക്കുകയില്ല. ഭക്ഷ്യപേയങ്ങള്‍ 
ഗൃഹസ്ഥരുടെ പക്കല്‍ നിന്നേ കിട്ടു. അവരും വിഗ്ര 
ഹാരാധനയെ എതിര്‍ക്കുന്നു. എന്നാല്‍ ഓരോരു 
ത്തരും സ്വയം വിഗ്രഹങ്ങളാവുകയാണ്‌. ഇക്കൂട്ടര്‍ 
സദാ സ്ത്രീകളുമായാണ്‌ സഞ്ചാരം. എന്തെന്നാല്‍ 
രാമന്‌ “രാമി”' ഇല്ലെങ്കില്‍ ആനന്ദലബ്ധിയില്ല. രാമ 
സ്നേഹിമതത്തെപ്പറ്റി ചില വിവരങ്ങളെഴുതാം. 
സന്ദാസ്ജി എഴുതിയ, രാമസ്നേഹികളുടെ ഒരു 
ഗ്രന്ഥത്തില്‍ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. 


“ഭരമ്‌ രോഗ്‌ സബ്ഹി  മിട്യാ, രട്യാ നിരഞ്ജന്‍ 
രാഇ, തബ്‌ ജമ്‌ കാകാഗജ്‌ ഫട്യാ കട്യാ 
കര്‍മ്തബ്‌ ജാഇ (നിരഞ്ജന രാമനാമം ജപിച്ച 
പ്പോള്‍ അജ്ഞാനം- (ര്രമം നശിച്ചു. അപ്പോള്‍ 
യമന്റെ നിയമപാശം പൊട്ടി, കര്‍മ്മബന്ധവും അറ്റു 
പോയി) “രാമ രാമ' എന്നു ജപിച്ചാല്‍ ക്രമം-അ 
ജ്ഞാനം-അകലുമോയെന്നും പാപത്തിനു തക്ക 
ശിക്ഷയെന്ന യമനീതിയും, ചെയ്ത കര്‍മ്മത്തില്‍ 
നിന്നു വിടുതലും ലഭിക്കുമോയെന്നും ബുദ്ധിമാ 
ന്മാര്‍ ചിന്തിക്കട്ടെ ഇതെല്ലാം മനുഷ്യനെ പാപ 
ത്തില്‍ കുടുക്കുന്നതിനും മനുഷ്യജന്മം നഷ്ടമാ 
ക്കുന്നതിനുമേ കൊള്ളാവൂ. ഇവരുടെ മുഖ്യഗുരു 
വായിരുന്നു രാമ്ചരണ്‍. അദ്ദേഹത്തിന്റെ വാക്കു 
കള്‍.- 


മഹമാ നാംവ പ്രതാപ്കീ സുണഈ സരമണ്‍ 
ചിത്‌ ലാഇ. രാമചരണണ്‍്‌ രസനാ രട ക്രമ്‌ സകല്‍ 
ത്ധട്‌ ജാഇ. ജിന്‌ ജിന്‌ സുമര്യാ നാംവ്‌ കും 
സോസബ്‌ ഉതര്യാ പാര. രാമ്ചരണ്‍ ജോ വീസ 


ര്യാ, സോഹീ ജമ്‌ കേ ദ്വാര. രാമ്വിനാ സബ്‌ 
ത്ഥുഠ്‌ ബതായോ. രാമ്‌ ഭജത്‌ ഛൂുട്യാ സബ്ക്രമ്മാ 
ചന്ദ്‌ അരു സൂര്‍ ദേഇ പരകമ്മാ. രാമ്‌ ഹേം 
തിനകും ഭൈനാഹിം തീന്‌ ലോക്മേം കീരതി 
ഗാഹീം. രാമ്‌ രടത്‌ ജമ്‌ ജോര്‍ ന ലാഗൈ. രാമ്‌ 
രാമ്‌ ലിഖ്‌ പത്ഥര്‍ തരായി. ഭഗതി ഹോതി 
ഓഈതാര്‍ ഹി ധര്‍ഹി ഈംച്‌ നീച കുലഭേദ വിചാ 
രൈ, സോതോ ജനമ ആപണോഹാരൈ 
സംസാം കൈ കുല ദീസൈ നാഹീം, രാമ രാമ 
കഹ്‌ രാമ്‌ സം ഹാമ്ഹീം. ഐസോ കുണ ജോ 
കീര്തി ഗാവൈ ഹരിഹരിജന കഴ പാരനപാ 
വൈ രാമ സംതാം കാ അന്ത ന ആവൈ ആപ്‌ 
ആപ്കീ ബുദ്ധി സമ ഗാവൈ. 


“നാമം ജപിക്കുന്നതിന്റെ പ്രയോജനം ശ്രദ്ധ 
യോടെ കേള്‍ക്കുക. രാമചരണ നാവ്‌ നിങ്ങളോ 
ടൊപ്പം ജപിക്കുന്നു. അത്‌ കഴിഞ്ഞ കര്‍മ്മങ്ങളെ 
യെല്ലാം ഇല്ലാതാക്കും. ജപിച്ചവരെല്ലാം അക്കരെ 
കടന്നു. മറന്നവരെല്ലാം യമന്റെ സന്നിധിയിലേക്കും 
ആനയിക്കപ്പെട്ടു. രാമനല്ലാത്തതെല്ലാം മിഥ്യയാ 
ണ്‌. എല്ലാ കര്‍മ്മങ്ങളും രാമസ്മരണയില്‍ നശി 
ക്കുന്നു. സൂര്യ ച്രന്ദന്മാര്‍ ജപക്കാരനു ചുറ്റും 
ര്രമണം ചെയ്യുന്നു. രാമനെന്നു പറയുന്നവന്‍ ഭയം 
വരില്ല. (്രിലോകങ്ങളും അവനെ കീർത്തിക്കു 
ന്നു. നിങ്ങള്‍ രാമനെന്നു ജപിക്കൂ. ലോകം, ഒരു 
ചുക്കും ചെയ്യുകയില്ല. രാമ രാമ എന്നെഴുതിയ 
കട്ല! ജലത്തില്‍ പൊങ്ങിക്കിടക്കും. രാമന്‍ അവത 
രിച്ചത്‌ സ്വഭക്തസംരക്ഷണത്തിനാണ്‌. ഉച്ചനീച 
ത്വങ്ങള്‍ ചിന്തിക്കുന്ന കുടുംബഭേദം ചിന്തിക്കുന്ന 
ആള്‍ അവന്റെ ജന്മം മുടിക്കുന്നു. സംന്യാസികളെ 
സംബന്ധിച്ച്‌ കുടുംബം അപ്രസക്തം. അവര്‍ രാമ 
രാമ എന്നു ജപിക്കുകയും രാമനില്‍ ലയിക്കുകയും 
ചെയ്യുന്നു. ആര്‍ക്കും രാമനാമ മഹത്വം മുഴുവന്‍ 
പ്രകടിപ്പിക്കാനാവില്ല. ഹരിയുടെ മഹത്വം അള 
ക്കാനാവില്ല. രാമന്‍ പറയുന്നു - സന്തുക്കളുടെ 
ശക്തി അന്തമറ്റതാണ്‌. ഓരോരുത്തരും അവന 
വന്റെ ശക്തിക്കൊത്ത്‌ പാടുന്നു. 


രാമചരണന്റെ പുസ്തകം നോക്കുമ്പോള്‍ മന 
സ്സിലാക്കാവുന്ന കാര്യമാണ്‌, ഈ മനുഷ്യന്‍ ഒരു 
സാധാരണ ഗ്രാമീണനായിരുന്നു എന്നത്‌. പഠിപ്പി 
ല്ലാത്തയാള്‍. അല്ലെങ്കില്‍ ഇങ്ങനെയൊക്കെയുള്ള 
അസംബന്ധം എഴുതിപ്പിടിപ്പിക്കുമായിരുന്നോ? 
രാമ രാമ എന്നു പറയുന്നതുകൊണ്ട്‌ കര്‍മ്മ 





196. ഖേഡാപാ രാമസ്നേഹികളുടെ ക്രേന്ദ്രമാണ്‌. രാജസ്ഥാ 
നിലെ നാഗാൌര്‍ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമമാ 
ണിത്‌. 


280 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





ത്തില്‍നിന്ന്‌ മുക്തരാകാമെന്നു പറയുന്നത്‌ വെറും 
ര്രമമാണ്‌. ഇത്‌ തന്റേയും മറ്റുള്ളവരുടെയും ജന്മം 
പാഴാക്കാനേ കൊള്ളാവു. യമഭയം മഹാഭയം 
തന്നെയെങ്കിലും, രാപകല്‍ രാമ രാമ എന്നു ജപി 
ച്ചുകൊണ്ടിരുന്നാലും, കള്ളന്മാര്‍, കൊള്ളക്കാര്‍, 
വ്യാധ്ലം, സര്‍പ്പം, തേള്‍, കൊതുക്‌ മുതലായവ 
യോടുള്ള ഭയം വിട്ടുപോകുന്നില്ല. ശര്‍ക്കര, 
ശര്‍ക്കര എന്നു പറഞ്ഞാല്‍ മധുരിക്കാത്തതു 
പോലെ സത്യഭാഷണം മുതലായവ ചെയ്യാതെ 
രാമ രാമ എന്നു ജപിക്കുന്നതുകൊണ്ട്‌ ഒന്നും 
നേടാനാകുന്നില്ല. രാമ രാമ എന്നു പറയുന്നത്‌ 
രാമന്‍ കേള്‍ക്കുന്നില്ലെങ്കില്‍ ജീവിതം മുഴുവന്‍ 
അങ്ങനെ പറഞ്ഞാലും രാമന്‍ കേള്‍ക്കുകയില്ല. 
അഥവാ കേട്ടാല്‍ പിന്നീട്‌ വിളിക്കുന്നതും വ്യര്‍ഥ 
മാണ്‌. ഇവര്‍ വയറ്റിപ്പിംപ്പിനു വേണ്ടിയും അന്യ 
രുടെ ജന്മം പാഴാക്കികളയുന്നതിനു വേണ്ടിയും 
ഉണ്ടാക്കിവച്ച അര്‍ത്ഥഹീനമായ ഏര്‍പ്പാടാണിത്‌. 
പേര്‍ രാമസ്നേഹിയന്ന്‌!. വാസ്തവത്തില്‍ ഇവര്‍ 
രാസസ്നേഹികളാണ്‌. ഇവര്‍ക്കു ചുറ്റും സദാ 
വേശ്യകള്‍ വിലസുന്നതു കാണാം. ഇങ്ങനെയെ 
ല്ലാമുള്ള അനാചാരങ്ങള്‍ പ്രചരിക്കാതിരുന്നു 
എങ്കില്‍ ആര്യവര്‍ത്തത്തിന്‌ ഈ ദുര്‍ഗതി സംഭ 
വിക്കുകയില്ലായിരുന്നു. ഇവര്‍ ശിഷ്യന്മാരെ 
എച്ചില്‍ തീറ്റുന്നു. സ്രതീകള്‍പോലും ഇവരെ 
സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഏകാന്തമായി 
സ്ത്രീകള്‍ സന്യാസിമാരുമായി സഹവസിക്കുന്നു. 
ഇവരുടെ മറ്റൊരു ശാഖ മാര്‍വാഡ്‌ ദേശത്തിലെ 
“ഖേഡാപാ ** എന്ന ഗ്രാമത്തില്‍ ഉണ്ടായി. അവ 
രുടെ കഥയിപ്രകാരമാണ്‌.- 
ചെരുപ്പുകുത്തിയായ രാമദാസന്‍ മഹാ കാശ 
ലക്കാരനായിരുന്നു. ഇയാള്‍ക്ക്‌ രണ്ടു ഭാര്യമാരു 
ണ്ടായിരുന്നു. അയാള്‍ വളരെക്കാലം അവധുത 
നേപ്പോലെ നായ്ക്കളുടെ ഭക്ഷണം കഴിയ്ക്കു 
കയും മറ്റും ചെയ്തിരുന്നു. പിന്നീട്‌ വാമമാര്‍ഗിയും 
രാമദേവന്റെ കാമഡിയയും *' ആയി. ഇയാളുടെ 
ഭാര്യമാരും കൂടെപ്പാടുമായിരുന്നു. അങ്ങനെ ചുറ്റി 
ക്കറങ്ങി സീഥല്‍ ഗ്രാമത്തില്‍ "* ചെരുപ്പുകുത്തി 
യുടെ ഗുരുവായ ഹരരാമദാസിന്റെ അടുക്കല്‍ 





197. രാജപൂട്ടാണിയിലെ ചെരുപ്പു കുത്തികള്‍ മഞ്ഞവസ്ര്രം 
ധരിച്ച്‌ “ശബ്ദ” മെന്ന്‌ അവര്‍ പറയുന്ന പാട്ടുകള്‍ - രാമ 
ദേവന്റെയും മറ്റും -പാടി നടക്കും. ഇവരെ കാമഡിയ 
എന്നു പറയുന്നു. 

198. ജോധ്പൂരിനടുത്തുള്ള വലിയൊരു ഗ്രാമം. 

199. ഫുലേരാ-കിശന്‍ഗഡഃ സ്റ്റേഷനുകള്‍ക്ക്‌ മധ്യേ ഈ 
പേരില്‍ സ്റ്റേഷനുണ്ട്‌. 


എത്തി. രാമദേവമതം ഉപദേശിച്ച്‌ രാമദാസിനെ 
ശിഷ്യനാക്കി. രാമദാസന്‍ ഖേഡാപായില്‍ ചെന്ന്‌ 
അവിടം ക്രേന്ദ്രമാക്കി മതപ്രചരണം തുടങ്ങി. 


അങ്ങ്‌ ശാഹ്പുരയില്‍ ചെന്ന്‌ രാമചരണ്‍ തന്റെ 
മതം പ്രചരിപ്പിച്ചു. ഇയാള്‍ വ്യാപാരിയായിരു 
ന്നു. (ബനിയാ.) ദാംതഡാ "* ഗ്രാമത്തിലെ ഒരു 
സന്യാസിയില്‍ നിന്ന്‌ കാവി വാങ്ങി ധരിച്ച്‌ 
അയാളെ ഗുരുവാക്കി. ശാഹ്പുരയില്‍ ചെന്ന്‌ 
അവിടെ പാര്‍പ്പുറപ്പിച്ചു. കളങ്കമില്ലാത്ത പാവങ്ങളെ 
വേഗം വശത്താക്കാന്‍ കഴിയുന്നതിനാല്‍ ഇയാള്‍ 
ഇവിടെ വേരുറപ്പിച്ചു. ജനങ്ങള്‍ രാമചരണന്റെ 
വാക്കുകള്‍ ശ്രേഷ്ഠമായി കരുതുന്നു. ഇവര്‍ക്ക്‌ ഉച്ച 
നീച ഭേദമില്ല. ര്രാഹ്മണനും അന്ത്യജനും ഒരു 
പോലെ ശിഷ്യത്വം സ്വീകരിക്കാം. ഇപ്പോഴും അവര്‍ 
കുണ്ഡാപന്ഥികളെ പ്പോലെയാണ്‌. കുണ്ഡ 
(മണ്‍ചട്ടുയിലാണ്‌ ഭക്ഷണം കഴിക്കുന്നത്‌. വേദ 
ധര്‍മ്മത്തില്‍ നിന്നും, മാതാപിതാക്കളില്‍ നിന്നും 
ലൌകിക വ്യവഹാരങ്ങളില്‍ നിന്നും പിന്തിരിപ്പിച്ച്‌ 
ശിഷ്യരാക്കുന്നു. രാമനാമം മഹാമ്രത്രമാണെന്ന്‌ 
കരുതുന്നു. ഇതാണ്‌ ഛുഛ്മ (സൂഷ്മ) വേദമെ 
ന്നവര്‍ പറയുന്നു. “രാമരാമ” ജപിച്ചാല്‍ ജന്മാന്തര 
ങ്ങളിലെ പാപം ഇല്ലാതാകും. ഇതല്ലാതെ വേറെ 
മുക്തിമാര്‍ഗമില്ല. ശ്വാസ്പ്രശ്വാസത്തിലൂടെ രാമ 
രാമ പറയാന്‍ ഉപദേശിക്കുന്ന ആളിനെ സതൃഗുരു 
എന്നു പറയുന്നു. സത്യഗുരു ഈശ്വരനെക്കാള്‍ 
വലിയ ആളാണ്‌. അയാളുടെ പ്രതിമയെ പൂജിക്കു 
ന്നു. സംന്യാസിമാരുടെ കാല്‍ കഴുകിക്കുടിക്കുന്നു. 
ഗുരുവിന്റെ അടുത്തുനിന്നു ദൂരെയെങ്ങാനും 
പോകുമ്പോള്‍ ഗുരുവിന്റെ നഖമോ മുടിയോ 
കൈവശം വയ്ക്കുന്നു. ഗുരുവിന്റെ ചരണാമൃതം 
നിത്യവും സേവിക്കണം. രാമദാസന്റെയും ഹര 
രാമദാസന്റെയും വാക്കുകളെ വേദത്തേക്കാള്‍ 
(്രാമണികമായി കരുതുന്നു. അതടയങ്ങിയ 
്ഗന്ഥത്തെ പ്രദക്ഷിണം വച്ച്‌ എട്ടുതവണ 
സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഗുരു അടുത്തു 
ണ്ടെങ്കില്‍ സാഷ്ടാംഗം നമസസ്കരിച്ചുപചരിക്ക 
ണം. സ്ര്രീപുരുഷഭേദമെന്യേ രാമരാമ എന്ന 
മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു. നാമസ്മരണ 
യിലൂടെ മാത്രം മംഗളമുണ്ടാകയും പഠിച്ചാല്‍ പാപ 
മുണ്ടാകുകയും ചെയ്യുമത്രേ. ഇതിന്‌ പ്രമാണമു 
ണ്ടാക്കിയിട്ടുണ്ട്‌. 


്് 


) പഡി ദാ പുരബലോ 
200. വേദവിരുദ്ധ ഖ്ണണ്‍്ഡനമെന്ന പുസ്തകത്തില്‍ വല്ലഭ 


മതത്തെപ്പറ്റി ര്രന്ഥകാരന്‍ വിസ്തരിച്ചെഴുതിയിട്ടുണ്ട്‌. 
ഈ പുസ്തകം പ്രകാശിപ്പിച്ചതിനേ തുടര്‍ന്ന്‌ 
മഹര്‍ഷിയെ വധിക്കാന്‍ വല്ലഭ മതക്കാര്‍ തയ്യാറായി. 


281 


ക 





ി 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





പാപ്‌ രാമരാമ സുമര്യാം വിനാം രഇഗ്ഈ രീതോ 
ആപ്‌ വേദപുരാണ പഡേ പഡേ ഗീതാ രാമഭ 
ജന ബിര്നഇ ഗയേ ഗീതാ. 


(പഠിപ്പ്‌ അഴുക്കുതീറ്റിയാണ്‌. കഴിഞ്ഞ കര്‍മ 
ങ്ങള്‍ക്ക്‌ ഫലം ലഭിക്കും. രാമനാമം ജപിക്കാത്ത 
വന്‍ ശുദ്ധശുന്യനത്രേ. നിങ്ങള്‍ വേദം പുരാണം, 
ഗീത എന്നിവ പഠിച്ചാലും രാമനാമം ജപിക്കാത്ത 
പക്ഷം ശുദ്ധശുന്യനത്രേ.) 

ഇങ്ങമെയുള്ള പുസ്തകങ്ങളാണ്‌ ഉണ്ടാക്കിവ 
ച്ചിരിക്കുന്നത്‌. സ്ര്രീ, ഭര്‍ത്താവിനെ ശുശ്രൂഷിക്കു 
ന്നത്‌ പാപമാണെന്നും ഗുരുവിനെയും സന്യാസി 
മാരെയും പൂജിക്കുന്നതാണ്‌ ധര്‍മമെന്നും പഠിപ്പി 
ക്കുന്നു. വര്‍ണാശ്രമത്തെ അംഗീകരിക്കുന്നില്ല. 
ര്രാഹ്മണന്‍ “രാമസ്നേഹി'യല്ലെങ്കില്‍ നീചനും 
ചണ്ഡാലനും, രാമസ്നേഹിയാണെങ്കില്‍ ഉത്ത 
മനാണെന്നും ഗണിക്കുന്നു. ഈശ്വരന്‍ അവതരി 
ക്കുമെന്നു വിശ്വസിക്കുന്നില്ലെന്നു പറയുന്നെ 
ങ്കിലും ഭഗതി ഹേതി ഓതാരഹി ധരഹി (രാമനവ 
തരിച്ചത്‌ സ്വഭക്ത സംരക്ഷണത്തിനാണ്‌) എന്ന 
രാമാചരണ വാക്യം മുമ്പെവുതിയിട്ടുണ്ട്‌. ആര്യ 
വര്‍ത്തത്തിനു നാശകരമായ അനാചാരങ്ങളും 
അന്ധവിശ്വാസങ്ങളും കൊണ്ട്‌ ആദ്യന്തം നിറഞ്ഞ 
താണ്‌ ഇവരുടെ മതം. 

വല്ലഭ സ്രമ്പദായം 

ചോദ്യം:- ഗോകുലവാസികളായ ഗോസായിക 
ളുടെ മതം” വളരെ നല്ലതാണല്ലോ. എന്ത്‌ 
ഐശ്വര്യമാണ്‌ ഇവരനുഭവിക്കുന്നത്‌. ഇത്‌ അത്ഭു 
തശക്തികൊണ്ടല്ലാതെ സാധിക്കുമോ? 

ഉത്തരം:- ഇത്‌ ഗൃഹസ്ഥരുടെ ഐശ്വര്യമാണ്‌. 
ഗോസായികളുടേതല്ല. 

ചോദ്യം:- കൊള്ളാം! കൊള്ളാം! ഗോസായി 
കളുടെ പ്രതാപത്തില്‍ നിന്നാണീ ഐശ്വര്യം, 
അല്ലെങ്കില്‍ മറ്റുള്ളവര്‍ക്കും ഈ ഐശ്വര്യം ലഭി 
ക്കാത്തതെന്താണ്‌? 

ഉത്തരം:- മറ്റുള്ളവരും ഇവരെപ്പോലെ കാപ 
ട്യങ്ങള്‍ ചെയ്താല്‍ ഐശ്വര്യവാന്‍മാരാകുമെന്ന 
തിനെന്താണ്‌ സംശയം? ഇവരോടൊപ്പമോ ഒട്ട 
ധികമോ ആകാം. 


ചോദ്യം:- അതുകൊള്ളാം! ഇവരിലെന്താണ്‌ 
കാപട്യം? ഇതെല്ലാം ഗോലോക ലീലയാണ്‌. 





201. ശ്രീ രാമദാസ്‌ ഗൌഡയുടെ “ഹിന്ദുത്വ” എന്ന പുസ്തക 
ത്തില്‍ ശ്രീ വല്ലഭാചാര്യനെവപ്പറ്റി പ്രസ്താവിക്കുന്നിടത്ത്‌ 
ചമ്പാരണ്യം മധ്യപ്രദേശിലെ റായ്പൂര്‍ ആണെന്ന്‌ പറ 
യുന്നു. 


282 


ഉത്തരം: ഗോലോക ലീലയല്ല, ഗോസായിലീ 
ലയാണ്‌. ഗോലോക ലീലയാണെങ്കില്‍ ഗോലോ 
കവും ഇതുപോലെയായിരിക്കും. 


ഈ മതം തെലുഗുനാട്ടില്‍ നിന്നാണ്‌ പ്രചരി 
ച്ചത്‌. തെലുങ്കനായ ലക്ഷ്മണബട്ട്‌ എന്ന ബ്രാഹ്മ 
ണന്‍ വിവാഹത്തിനു ശേഷം ഏതോ കാരണ 
ത്താല്‍ മാതാപിതാക്കളേയും ഭാര്യയേയും 
വെടിഞ്ഞ്‌ കാശിക്കുപോയി. വിവാഹിതനന്നെു 
കള്ളം പറഞ്ഞ്‌ അവിടെച്ചെന്ന്‌ സംനൃസിച്ച്‌ 
ഇയാള്‍ സംന്യാസിയായ വിവിരം എങ്ങനെയോ 
വീട്ടുകാര്‍ അറിഞ്ഞു. അച്ഛനമ്മമാരും ഭാര്യയും 
കൂടി കാശിയില്‍ ചെന്ന്‌ സംന്യാസംകൊടു 
ത്തയാളിനോട്‌ യുവതിയായ ഭാര്യയുള്ള 
ഇയാള്‍ക്ക്‌ സംന്യാസം കൊടുത്തതെന്തിനെന്നു 
ചോദിച്ചു. ഭര്‍ത്താവിനെ സംന്യാസത്തില്‍നിന്നു 
വിടുവിക്കാത്ത പക്ഷം തനിക്കുകൂടി സംന്യാസം 
തരണമെന്നായി ആ സ്ത്രീ. അപ്പോള്‍ ശിഷ്യനെ 
വിളിച്ച്‌ ഗുരു പറഞ്ഞു:- “നീ മഹാകള്ളനാണ്‌. 
സംന്യാസം ഉപേക്ഷിച്ച്‌ ഗൃഹസ്ഥിയാകണം. നീ 
കല്യാണം കഴിച്ചിട്ടില്ലെന്ന്‌ കള്ളം പറഞ്ഞാണ്‌ 
സംന്യാസം സ്വീകരിച്ചത്‌”. അയാള്‍ സംന്യാസം 
വിട്ട്‌ വീണ്ടും ഗൃഹസ്ഥാശ്രമിയായി. നോക്കൂ ആ 
മതത്തിന്റെ തുടക്കംതന്നെ കള്ളത്തില്‍നിന്നാണ്‌. 
തെലുഗുനാട്ടില്‍ ചെന്നപ്പോള്‍ ഇയാളെ ജാതി 
യില്‍ കൂട്ടിയില്ല. അപ്പോള്‍ അവിടംവിട്ട ചുറ്റിക്കറ 
ങ്ങാന്‍തുടങ്ങി. കാശിക്കടുത്ത്‌ ചരണാര്‍ഗഡ്‌ എന്ന 
ശ്രാമത്തിനടുത്തുള്ള ചമ്പാരണ്യംല ””' എന്ന 
കാട്ടില്‍ ഇയാള്‍ പോകുക പതിവായിരുന്നു. 
ആരോ ഒരു കുട്ടിയെ കാട്ടിലുപേക്ഷിച്ചു നാലു 
പാടും അകലെയകലെ തീവച്ചു സ്ഥലം വിട്ടു. ഉട 
നെയെങ്ങും കുട്ടിയെ കൊല്ലരുതെന്ന്‌ കരുതി 
യാണ്‌ തീയെരിച്ചത്‌. ലക്ഷ്മണടഭട്ടും ഭാര്യയും ഈ 
കുട്ടിയെ എടുത്ത്‌ മകനാക്കി വളര്‍ത്തി. പിന്നെ 
കാശിയില്‍ ചെന്നു പാര്‍ത്തു. 


കുട്ടി ര്രായമായതോടുകൂടി അച്ഛനമ്മമാര്‍ മരി 
ച്ചു. ചെറുപ്പം മുതല്‍ യുവാവാകുന്നതുവരെ 
ഇയാള്‍ കാശിയില്‍ വിദ്യാഭ്യാസം ചെയ്തിരുന്നു. 
പിന്നീട്‌ എങ്ങോചെന്ന്‌ വിഷ്ണുക്ഷേത്രത്തിലെ 
സേവകനായി. എന്തോ ചില കുഴപ്പങ്ങള്‍ കാരണം 
വിഷ്ണുക്ഷേത്രം വിട്ട്‌ വീണ്ടും കാശിയില്‍ ചെന്നു 
സംനൃസിച്ചു. അവിടെ ്രഷ്ടനായ മറ്റൊരു ്രാഹ്മ 
ണന്‍ സ്വപുര്രിയോടൊപ്പം വസിച്ചിരുന്നു. 
അയാള്‍ നമ്മുടെ സംന്യാസിയോട്‌ സംന്യാസം 
വിട്ട മകളെ വേള്‍ക്കാനാവശ്യപ്പെട്ടു. അയാള്‍ അത 
നുസരിച്ചു. അച്ഛന്‍ ചെയ്തതുപോലെ മകന്‍ 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





ചെയ്തതില്‍ എന്തതിശയം? അയാള്‍ ഭാര്യയേ 
യുംകൊണ്ട്‌ ആദ്യത്തെ വിഷ്ണുക്ഷേ്രേതേത്തില്‍ 
ചെന്നു. വിവാഹം ചെയ്തതുകൊണ്ട്‌ അവിടെ കയ 
റ്റിയില്ല. പിന്നീട അവിദ്യ സ്ഥിര താമസമാക്കിയി 
ട്ടുള്ള ര്രജദേശത്തു ചെന്നു. അവിടടെ വിവിധ 
കപടയുക്തികള്‍ പ്രയോഗിച്ച്‌ ആളുകളെ വ്യാമോ 
ഹിപ്പിച്ച്‌ മിഥ്യകള്‍ പ്രചരിപ്പിച്ചു. “ശ്രീകൃഷ്ണന്‍ 
എന്നെ കണ്ടു; ഗോലോകത്തുനിന്നു മര്‍ത്യലോ 
കത്തു വന്നിട്ടുള്ള ദിവ്യ ജീവാത്മാക്കളെ ര്രഹ്മ 
സംബന്ധം മുതലായവയാല്‍ പവിത്രമാക്കി 
ഗോലോകത്തെത്തിക്കുക ഏന്നരുളിച്ചെയ്തു.” 
എന്നിങ്ങനെ പലതരം ഭോഷ്ക്കുകള്‍ പറഞ്ഞ്‌ 
പ്രലോഭിപ്പിച്ചു. കുറച്ചുപേരെ അതായത്‌ എണ്‍പ 
ത്തിനാലുപേരെ വൈഷ്ണവരാക്കി. ഇനിയെഴു 
തുന്ന മ്ര്തങ്ങള്‍ നിര്‍മ്മിക്കുകയും അതില്‍ ഭേദ 
ങ്ങളുണ്ടാക്കുകയും ചെയ്തു.) ശ്രീകൃഷ്ണം 
ശരണം മമ. 2) ക്ളീം കൃഷ്ണായ ഗോപീ ജന 
വല്ലഭായ സ്വാഹാ. ഇവ രണ്ടും സാധാരണ മ്ര്ര 
ങ്ങളാണ്‌. അടുത്ത മ്രന്തമാകട്ടെ ്രഹ്മസംബന്ധ 
ത്തിനും സമര്‍പ്പണത്തിനും വേണ്ടിയുള്ളതാണ്‌. 
“ഗ്രികൃഷ്ണഃ ശരണം സഹ്ൃസ്സപരിവത്സര 
മിതകാലജാതകൃഷ്ണ വിയോഗ ജനിത താപ 
ക്ളേശാനന്ത തിരോഭാവോ/ഹം ഭഗവതേ 
കൃഷ്ണായ ദേഹ്രേന്ദിയ പ്രാണാന്തഃുകരണ 
തദ്ധര്‍മാം ശ്ച ദാരാഗാര പു്രതാപ്തവിത്തേ ഹ 
പരാണ്വ്യാത്മനാ സഹ സമര്പയാമി. ദാസോ/ഹം 
കൃഷണ തവാസ്മി. 


(ശ്രീകൃഷ്ണ ഭഗവാന്‍ എനിക്കു ശരണം. സഹ 
രസവര്‍ഷങ്ങളായി താപവും ക്ലേശവും കൃഷ്ണഭ 
ഗവാനില്‍ നിന്നു വേര്‍പാടും സഹിക്കുന്ന ഞാന്‍ 
എന്റെ ശരീരവും ഇന്ദ്രിയങ്ങള്‍ പ്രാണങ്ങള്‍, അന്തഃ 
ക്കരണങ്ങള്‍ അവയുടെ പ്രവൃത്തി, ഭാര്യ, പുര്തന്‍, 
ധനം, ആത്മാവ്‌, എല്ലാമെല്ലാം അല്ലയോ കൃഷ്ണ 
ഭഗവാനേ! കൃഷ്ണ കൃഷ്ണ! അങ്ങയ്ക്കു സമര്‍പ്പി 
ച്ചുകൊള്ളുന്നു. ഞാന്‍ അങ്ങയുടെ ദാസനത്രേ) 

ഈ മ്രന്തം ഉപദേശിച്ച്‌ ശിഷ്യന്മാരെയും ശിഷ്യ 
കളേയും കൊണ്ട്‌ സമർപണം ചെയ്യിക്കുന്നു. 
“ക്ളീം കൃഷ്ണായേതി'യിലെ ക്ലീം ത്രനത്രഗ്രന്ഥ 
ത്തിലേതാണ്‌. വല്ലഭമതക്കാരും വാമമാര്‍ഗികളുടെ 
വകഭേദമാണെന്ന്‌ ഇതു തെളിയിക്കുന്നു. അതു 
കൊണ്ടാണ്‌ ഗോസായികളും അധികം സ്ത്രീസം 
സര്‍ഗം ചെയ്യുന്നത്‌. ഗോപീജനവല്ലഭേതി ശ്രീകൃ 
ഷ്ണന്‍ ഗോപികള്‍ക്കു മാദ്രം (്പിയപ്പെട്ടവന്‍ 
ആയിരുന്നുവോ? മറ്റുള്ളവര്‍ക്കല്ലേ? സ്ത്രൈണ 
രായിട്ടുള്ള അഥവാ സ്ര്രീസുഖത്തില്‍ പെട്ടുപോ 


യവരാണ്‌ സ്ത്രീകള്‍ക്ക്‌ പ്രിയര്‍. ശ്രീകൃഷ്ണന്‍ 
അത്തരക്കാരനായിരുന്നുവോ? സഹസ്രവത്സരഗ 
ണന (സഹസ്രപരിസംവത്സരേതി) വെറതേയാണ്‌. 
വല്ലഭനും ശിഷ്യന്മാരും സര്‍വൃജ്ഞരല്ല. ശ്രീകൃ 
ഷ്ണവിയോഗം ഉണ്ടായിട്ട്‌ സഹൃസ്സം വര്‍ഷങ്ങളേ 
ആയിട്ടുള്ളോ? അന്നോ എപ്പോഴോ, വല്ലഭമതം 
ഇല്ലാതിരുന്നപ്പോള്‍. വല്ലഭന്‍ ജനിക്കുന്നതിനും 
മുമ്പ്‌, തന്റെ ദിവ്യജീവാത്മാക്കളെ ഉദ്ധരിക്കുന്നതിന്‌ 
ആരും വരാഞ്ഞതെന്താണ്‌. താപവും ക്ലേശവും 
പര്യായപദങ്ങളാണ്‌. ഏതെങ്കിലും ഒരു പദം 
പ്രയോഗിച്ചാല്‍ മതി. അതുപോലെ “അനന്ത” എന്ന 
പ്രയോഗം സഹ്റരസത്തിന്റെ കൂടെ അനാവശ്യമാ 
ണ്‌. ഏതെങ്കിലും ഒന്നുതി. അനന്തകാലം വരെ 
ആച്ഛാദിതമായിരിക്കുന്ന ഒന്നിനെ മോചിപ്പിക്കാന്‍ 
വല്ലഭന്‍ ജനിച്ചു എന്നു പറയുന്നതില്‍ എന്താ 
ണര്‍ത്ഥം? അനന്തത്തിന്‌ അറുതിയില്ലാത്തതെ 
ന്നര്‍ത്ഥം. അതിനെ എങ്ങനെ മോചിപ്പിക്കും? ഇന്ദ്രി 
യങ്ങള്‍ പ്രാണാന്തഃുകരണം, അവയുടെ ധര്‍മം. 
സ്ത്രീ, പദവി, പുരതന്‍, ധനം എന്നിവയെ കൃഷ്ണ 
നര്‍പ്പിക്കുന്നതെന്തിന്‌? കൃഷ്ണന്‍ പൂര്‍ണകാമനാ 
കയാല്‍ ദേഹാദികളായവ ഒന്നും ഇച്ഛിക്കുകയില്ല. 
ദേഹാദികള്‍ അര്‍പ്പിക്കാനും സാധിക്കുകയില്ല. 
കാല്‍നഖാഗ്രം മുതല്‍ മുടിയറ്റം വരെയുള്ളതാണ്‌ 
ദേഹം. അതില്‍ നല്ലതും ചീത്തയുമായ വസ്തു 
ക്കളുണ്ട്‌, ആ മലമൂര്രാദികളേയും അര്‍പ്പിക്കുമോ 
പാപപുണ്യരൂപമായ കര്‍മത്തിന്റെ അര്‍പ്പണം 
മൂലം അവയുടെ ഫലഭോക്താവും കൂടിയാവില്ലേ 
ശ്രീകൃഷ്ണന്‍? കൃഷ്ണന്റെ പേര്‍ പറയുകയും 
സ്വയം അര്‍പ്പിക്കുകയും ചെയ്യുകയല്ലേ ഇത്‌? ദേഹ 
ത്തിലുള്ള മലമൂത്രാദികളും ഗോസായി അര്‍പ്പിക്കു 
ന്നില്ലേ? അതോ മധുരമുള്ളതു വിഴുങ്ങി കയ്പ്പു 
ള്ളതു തുപ്പുമോ? ഗോസായിക്കു തന്നെ അപ്പി 
ക്കണം മറ്റു മതക്കാര്‍ക്കു പാടില്ല എന്നെഴുതിയി 
ട്ടുണ്ടല്ലോ? ഇതെല്ലാം കടുത്ത സ്വാര്‍ത്ഥതയാണ്‌. 
പരധനം അപഹരിക്കുന്നതിനും, വേദോക്ത 
ധര്‍മ്മത്തെ നശിപ്പിക്കുന്നതിനും ഉള്ളു ലീലാവി 
ലാസങ്ങളാണ്‌. ഈ വല്ലഭ പ്രപഞ്ചം കാണുക. 

1, ്രാവണസ്യാമലേപക്ഷേ ഏകാദശ്യാം മഹാ 
നിശി, സാക്ഷാദഭേഗവതാ പ്രോക്തം തദക്ഷരശ 
ഉച്യതേ. 

2, ്രഹ്മസംബന്ധകരണാത്‌ സര്‍വേഷാം 
ദേഹജീവയോഃ, സര്‍വദോഷ നിവ്ൃത്തിരര്‍ഹി 
ദോഷാഃ പഞ്ചവിധാഃ സ്മൃതാഃ 

3. സഹജാ ദേശകാലോത്ഥാ ലോകവേദ നിരു 


283 





ച 
ന്‌ ക 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





പിതാഃ, സംയോഗജാഃ സ്പരശജാശ്ച ന 
മന്തവ്യാഃ കദാചന, 


4. അനൃഥാ സര്‍വ ദോഷാണാം ന നിവ്ൃത്തിഃ 
കഥഞ്ചന, അസമര്‍പിത വസ്തുനാം തസ്മാ 
ദ്വര്ജജനമാചരേത്‌ 


ട5. നിവേദിഭിഃ സമര്‍പൈവ സര്‍വം കുര്യാ 
ദിതി സ്ഥിതിഃ, ന മതം ദേവ ദേവസ്യ സ്വാമി 
ഭുക്തി സമര്‍പണമ്‌. 


6. തസ്മാ ദാദ സര്‍വ കാര്യേ സര്‍വവസ്തു 
സമര്പണമ്‌, ദത്താപഹാര വചനം തഥാ ച 
സകലം ഹരേഃ 


7, ന ഗ്രാഹ്ൃമിതി വാക്യം ഹി ഭിന്നമാരഗപരം 
മതമ്‌. സേവകാനാം യഥാ ലോകേ വ്യവഹാരഃ 
പ്രസിധ്യതി 


ഒ. യഥാകാര്യം സമര്‍പൈവ സര്‍വേഷാം 
ര്രഹ്മതാതതഃ, ഗങ്ഗാത്വേ ഗുണദോഷാണാം 
ഗുണദോഷ വര്‍ണനമ്‌. 


ഇവ ഗോസായികളുടെ സിദ്ധാന്ത രഹസ്യാദി 
ര്രന്ഥങ്ങളില്‍ എഴുതിയിട്ടുള്ളതാണ്‌. ഇവ 
ഗോസായിമതത്തിന്റെ മൂലതത്ത്വവുമാണ്‌. (1) 
ശ്രാവണമാസം വെളുത്തപക്ഷത്തിലെ ഏകാദശി 
രാവില്‍ സാക്ഷാല്‍ ഭഗവാന്‍ പറഞ്ഞത്‌ അക്ഷരം 
പ്രതി പറയുന്നു: ്രീകൃഷ്ണന്‍ ദേഹം വെടി 
ഞ്ഞിട്ട്‌ അയ്യായിരം വര്‍ഷം കഴിഞ്ഞു. അദ്ദേ 
ഹത്തെ വല്ലഭന്‍ ശ്രാവണമാസം അര്‍ദ്ധരാത്രിക്ക്‌ 
എങ്ങനെ കാണും! (2) “ഗോസായീ ശിഷ്യന്മാര്‍ 
സര്‍വസ്വവും സമർപണം ചെയ്താല്‍ അവരുടെ 
ശരീരം ആത്മാവ്‌ എന്നിവയുടെ സര്‍വൃദോ 
ഷങ്ങളും ഇല്ലാതാകും.”” ഇത്‌ മൂഡുന്മാരെ 
ആകര്‍ഷിച്ച്‌ വല്ലഭമതത്തില്‍ ചേര്‍ക്കാന്‍വേണ്ടിആ 
വിഷ്കരിച്ച മിഥ്യാവാദമാണ്‌. ഗോസായീ ശിഷ്യ 
ന്മാരുടെയും ശിഷ്യകളുടെയും ദോഷമെല്ലാം നിവ്യ 
ത്തമാകുമെങ്കില്‍ രോഗദാരിരദ്യ്യാതി പീഡകളുണ്ടാ 
കുന്നതെങ്ങനെ? ആ പീഡകള്‍ അഞ്ചുവിധമാ 
ണത്രേ! (3) ഒന്ന്‌, സഹജദോഷം, സ്വാഭാവിക 
മായി കാമക്രോധാദികളാലുണ്ടാകുന്നത്‌, രണ്ട്‌ - 
ഏതെങ്കിലും ദേശകാലങ്ങളില്‍ വിവധ പാപങ്ങള്‍ 
ചെയ്യുന്നത്‌. മുന്ന്‌ - ലോകത്തില്‍ ഭക്ഷ്യാഭക്ഷ്യ 
ങ്ങളെന്നെണ്ണുന്നതും വേദോക്തമായ മിഥ്യാഭാഷ 
ണാദികളും, നാല്‍ - സംയോഗജം, ദുഷ്ടസംസര്‍ഗ്ഗ 
ത്താലുണ്ടാകുന്ന മോഷണം, ജാരവ്ൃത്തി, അമ്മ, 
ഭഗിനി, പുരതി, പുര്തവധു, ഗുരുപത്നി മുതലായ 
വരുമായുള്ള സംയോഗദോഷം അഞ്ച്‌ - അസ്പ്ൃ 
ശ്യരേ സ്പര്‍ശിക്കല്‍ എന്ന സ്പര്‍ശന ജന്യ 


ദോഷം ഇവയെ ഗോസായീമതക്കാര്‍ ഒരിക്കലും 
ഗണിക്കേണ്ട, യഥേഷ്ടം പ്രവര്‍ത്തിക്കാമെന്നര്‍ഥം. 
(4) “ഗോസായീ മതമല്ലാതെ മറ്റൊന്നുമേ ഈ 
ദോഷനിവാരണത്തിനുപയുക്തമല്ല അതിനാല്‍ 
അതിനാല്‍ സമർപണം ചെയ്യാത്തതൊന്നും 
ഗോസായി ഉപഭോഗം ചെയ്യരുത്‌.” ഇതിനാലാവാം 
ഇവരുടെ ധനവും പത്നി-പുരതി, പുര്തവധുക്ക 
ളെയും സമര്‍പ്പിക്കുന്നത്‌. ഗോസായിയുടെ ചര 
ണങ്ങളില്‍ സമര്‍പ്പിക്കാതെ ആരും സ്വപത്നിയെ 
പ്പോലും സ്പര്‍ശിക്കരുതെന്നാണ്‌ നിയമം! (5) 
അതിനാല്‍ ഗോസായിക്കു സമര്‍പിച്ചതിനു ശേഷ 
മേയെന്തും അനുഭവിക്കാവു. എന്തെന്നാല്‍ ഉപ 
യോഗിച്ചുതൊന്നും സമര്‍പിക്കാവുന്നതല്ല. (6) 
ഏതു കര്‍മം ചെയ്യുമ്പോഴും ആദ്യം സര്‍വ വസ്തു 
ക്കളും ഗോസായിക്കു സമര്‍പ്പിച്ചതിനു ശേഷമേ 
ഉടമസ്ഥന്‍ സ്വീകരിക്കാവൂ. അതുപോലെ 
സര്‍വവും ആദ്യം വിഷണുവിനു സമര്‍പ്പിച്ചതിനു 
ശേഷമേ എടുക്കാവൂ. (7) ഗോസായീമതത്തിലേ 
തല്ലാതെ മറ്റു യാതൊരു മതക്കാരുടേയും ഒരു 
വാക്കുപോലും ഗോസായിശിഷ്യര്‍ കേള്‍ക്കരുത്‌, 
സ്വീകരിക്കുകയുമരുത്. ഇത്‌ യഥാര്‍ത്ഥ ഗോസാ 
യിയുടെ ലക്ഷണമാണ്‌. (8) ഇപ്രകാരം എല്ലാം 
സമര്‍പ്പിച്ചിട്ട അവയുടെ മധ്യത്തില്‍ ബ്രഹ്മബുദ്ധി 
ചെയ്യണം. ഗംഗയില്‍ അനൃജലം ചേര്‍ന്നാലും 
അത്‌ ഗംഗാജലമായിത്തീരുന്നു. സ്വമമതത്തില്‍ 
ഒട്ടേറെ ഗുണങ്ങളും അന്യമതങ്ങളില്‍ ഒട്ടേറെ 
ദൂഷ്യങ്ങളുമുണ്ട്‌. അതിനാല്‍ സ്വമതത്തിലെ ഗുണ 
ങ്ങളെപ്പറ്റി വര്‍ണ്ണിക്കേണ്ടത്‌ ശിഷ്യന്മാരുടെ കടമ 
യാണ്‌. 

നോക്കൂ! ഗോസായി മതം ഇതരമതങ്ങളേക്കാ 
ളെല്ലാം സ്വാര്‍ത്ഥപരമല്ലേ? ്രഹ്മത്തിന്റെ ഒരു 
ലക്ഷണം പോലും അറിയാന്‍ വയ്യാത്ത 
നിങ്ങളെങ്ങനെ ശിഷ്യഗണങ്ങളെ സ്രഹ്മസം 
ബന്ധം ചെയ്യിക്കുമെന്ന്‌ ആരെങ്കിലും ചോദിക്കുന്ന 
പക്ഷം ഞങ്ങള്‍തന്നെയാണ്‌ ബ്രഹ്മമെന്നുത്തരം 
പറഞ്ഞേക്കും. അപ്പോള്‍ ബ്രഹ്മത്തിന്റെ ഗുണകര്‍മ 
സ്വഭാവങ്ങളൊന്നുമില്ലാത്ത നിങ്ങള്‍ കേവലം 
ഭോഗവിലാസത്തിനുവേണ്ടി ബ്രഹ്മം ചമഞ്ഞിരി 
ക്കുകയാണോയെന്നു ചോദിക്കേണ്ടതാണ്‌. ശിഷ്യ 
ഗണത്തെ തങ്ങള്‍ക്കു സമര്‍പ്പിച്ച്‌ ശുദ്ധരാക്കുന്ന 
നിങ്ങള്‍, നിങ്ങളുടെ ഭാര്യ, പുതി, പുര്തവധു, മുത 
ലായവരെ സമര്‍പ്പണം ചെയ്യാത്തതിനാല്‍ അശു 
ദ്ധരാക്കി വച്ചിരിക്കുകയല്ലേ? അവരെ അന്യമത 
ക്കാര്‍ക്ക്‌ സമര്‍പിക്കുക. വയ്യെങ്കില്‍ മറ്റുള്ളവരുടെ 
സ്ര്രീ - പുരുഷ - ധനാദികളെ സമർപണം 
വാങ്ങുന്ന സ്ര്പദായം നിര്‍ത്തണം. ഇതുവരെ നട 


284 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





ന്നതൊക്കെ പോകട്ടെ. ഇനിയെങ്കിലും നിങ്ങളുടെ 
ഈ മിഥ്യാവാദങ്ങളെല്ലാം വെടിഞ്ഞ്‌ സുന്ദരവും 
ഈശ്വരോക്തവും വേദവിഹിതവുമായ സന്മാര്‍ഗ്ഗ 
ത്തില്‍ വന്ന്‌ മനുഷ്യത്വത്തെ സഫലമാക്കി, 
ധര്‍മാര്‍ഥകാമമോക്ഷങ്ങളാകുന്ന ഫലചതുഷ്ട 
യത്തെ പ്രാപിച്ച്‌ ആനന്ദമനുഭവിക്കുക. 


നോക്കൂ! ഈ ഗോസായികള്‍ അവരുടെ 
മാര്‍ഗത്തെ പുഷ്ടിമാര്‍ഗമെന്നു പറയുന്നു. തിന്നു 
കുടിച്ച്‌ പുഷ്ടിപ്രാപിച്ച്‌ സകല സ്ര്രീസംഗത്തി 
ലൂടെ യഥേഷ്ടം ഭോഗകേളികളാടുന്നതാണ്‌ ഈ 
പുഷ്ടിമാർഗം! വലിയ ദുഃഖാദികളായ ഭഗന്ദരം 
മുതലായ രോഗങ്ങള്‍ ബാധിച്ച്‌ നീറി നീറി മരി 
ക്കേണ്ടിവരുന്ന കാര്യം അനുഃഭവിക്കുന്നവരല്ലേ 
അറിയൂ. സത്യം പറഞ്ഞാല്‍ ഇത്‌ പുഷ്ടിമാര്‍ഗമ 
ല്ല. കുഷ്ഠിമാര്‍ഗമാണ്‌. കുഷ്ഠരോഗിയുടെ ശരീ 
രത്തിലെ ധാതുക്കള്‍ എങ്ങനെയാണോ 
ഉരുകിയൊഴുകിപ്പോയിട്ട്‌ വിലപിച്ചു മരിക്കുന്നത്‌ 
അതുപോലെയാണ്‌ ഇവര്‍ക്കും സംഭവിക്കുന്നത്‌. 
അതിനാല്‍ നരകമാര്‍ഗമെന്നുകൂടി ഇതിനു പേര്‍ 
പറയുന്നതു. ചേര്‍ച്ചയുള്ളതാണ്‌. എന്തെന്നാല്‍ 
ദുഃഖത്തിന്റെ പേര്‍ നരകമെന്നും സുഖത്തിന്റേത്‌ 
സ്വര്‍ഗമെന്നുമാണ്‌. 

ഇപ്രകാരം മിഥ്യാജാലങ്ങള്‍ ഉണ്ടാക്കി അറിവി 
ല്ലാത്ത പാവം മനുഷ്യരെ വലയില്‍ കുടുക്കുന്നു. 
എന്നിട്ട്‌ തന്നെത്താന്‍ ശ്രീകൃഷ്ണന്‍ ചമഞ്ഞ്‌ 
എല്ലാവരുടേയും യജമാനനായി നടിക്കുന്നു. 
ഗോലോകത്തില്‍നിന്ന്‌ ഇവിടെ വന്നിട്ടുള്ള എല്ലാ 
ദിവ്യാത്മാക്കളേയും ഉദ്ധരിക്കുന്നതിനുള്ള പുരു 
ഷോത്തമ ലീലയാണ്‌ തന്റെ ജന്മമെന്നു പറയു 
ന്നു. നമ്മുടെ ഉപദേശം സ്വീകരിക്കാത്തവര്‍ 
ഗോലോകം പ്രാപിക്കില്ലെന്നും പേടിപ്പെടുത്തും. 
അവിടെ പുരുഷനായി ഒരു ശ്രീകൃഷ്ണനും 
ബാക്കിയെല്ലാം സ്ര്രീകളുമാണ്‌. 


എത്ര വിചിധ്രം ഗോസായീമതം! ഗോസായീ 
ശിഷ്യന്മാരെല്ലാം ഗോപികളായിപ്പോകും. രണ്ടു 
ഭാര്യമാരുള്ള വന്റെ ഗതി മഹാ ദുര്‍ഗ്ഗതിയാണ്‌. 
അപ്പോള്‍ ഒരു പുരുഷന്‌ കോടിക്കണക്കിന്‌ 
സ്ര്രീകള്‍ പിമ്പേയുണ്ടെങ്കില്‍ ദുഃഖത്തിനവസാ 
നമുണ്ടോ! ശ്രീകൃഷ്ണനു തുല്യമായ സാമര്‍ഥ്യ 
മുണ്ടെന്നും എല്ലാവരേയും പ്രസന്നചിത്തകളാ 
ക്കാന്‍ കഴിയുമെന്നുമാണെങ്കില്‍ അദ്ദേഹത്തിന്റെ 
അര്‍ദ്ധാംഗിനിയായ സ്വാമിനിയ്ക്കും അതേ 
സാമര്‍ത്ഥ്യ മു ണ്ടായിരിക്കും. അര്‍ദ്ധാംഗിനിക്ക്‌ 





202. ഭര്‍ത്തൃഹരി- വൈരാഗ്യ ശതകം-33 


തുല്യ ശക്തി ഉണ്ടാവും. കാമവാസന സ്ര്രീപുരു 
ഷന്മാര്‍ക്ക്‌ തുല്യമോ, സ്ര്രീകള്‍ക്കധികമോ ആയി 
ഈ ലോകത്തില്‍ കാണുമ്പോള്‍ ഗോലോക 
ത്തിലും അപ്രകാരമായിരിക്കുമല്ലോ. അപ്പോള്‍ 
അന്യ സ്ര്രീകളുമായി സ്വാമിനി വളരെയധികം 
വഴക്കുണ്ടാക്കുന്നുണ്ടായിരിക്കുമല്ലോ? എന്തെ 
ന്നാല്‍ സപത്നീഭാവം വളരെ ചീത്തയാണ്‌. 
അങ്ങനെ ഗോലോകം സ്വര്‍ഗത്തിനു പകരം നര 
കമായിക്കാണണം. മഹാ സ്ത്രീഗാമികള്‍ അധി 
കവും ഭഗന്ദരാദി രോഗപീഡിതരായിരിക്കുന്നതു 
പോലെയാവാം ഗോലോകത്തിലും! ഛെ ഛെ ഛെ, 
ഇപ്രകാരമുള്ള ഗോലോകത്തിനേക്കാള്‍ ഭേദം 
സാധാരണ മര്‍ത്ൃയലോകം തന്നെയാണ്‌. 
ഗോസായി ശ്രീകൃഷ്ണന്‍ ചമഞ്ഞ്‌ അനേകം 
സ്ര്രീകളുമായി രമിച്ച്‌ ഭഗന്ദര - പ്രമേഹാദി രോഗ 
പീഡിതരാകുന്നെങ്കില്‍ ഗോലോകത്തിലെ ശ്രീക്ൃ 
ഷ്ണനും ഇതു സംഭവിച്ചുകൂടേ? ഇല്ലെങ്കില്‍ 
ശ്രീകൃഷ്ണ സ്വരുപികളായ ഗോസായിമാര്‍ 
എങ്ങനെ രോഗപീഡിതരാകുന്നു? 


ചോദ്യം:- മര്‍ത്ൃലോകത്തില്‍ ലീലാവതാരം 
എടുക്കുന്നതുകൊണ്ടാണ്‌ രോഗം വരുന്നത്‌. 
ഗോലോകത്തില്‍ രോഗമില്ലാത്തതുകൊണ്ട്‌ ഇത്‌ 
സംഭവിക്കുകയില്ല. 


ഉത്തരം:- “ഭോഗേ രോഗഭയമ്‌”” ” എവിടെ 
ഭോഗമുണ്ടോ അവിടെ രോഗമുണ്ട്‌. ശ്രീകൃഷ്ണന്‍ 
കോടാനുകോടി സ്ര്രീകളില്‍ മക്കളുണ്ടാകയില്ലലേ? 
ഉണ്ടാകുന്നെങ്കില്‍ എല്ലാം ആണോ അതോ 
പെണ്ണോ? അതോ രണ്ടുമുണ്ടാകുന്നുവോ? പെണ്ണു 
തന്നെയാണെങ്കില്‍ അവര്‍ ആരെ വിവാഹം 
ചെയ്യും? അവിടെ ശ്രീകൃഷ്ണനല്ലാതെ മറ്റൊരു 
പുരുഷനില്ലല്ലോ. ഉണ്ടെങ്കില്‍ നിങ്ങള്‍ നേരത്തെ 
പറഞ്ഞത്‌ പൊളിയായി. ഇനി ആണുതന്നെയാ 
ണെങ്കിലും ഇതുതന്നെ ഫലം. അവര്‍ ആരെ 
വിവാഹം ചെയ്യും? വീട്ടില്‍ തന്നെയോ? അതോ 
വേറെ വല്ലവരുടേയും പിള്ളേരുണ്ടോ? 
ഉണ്ടെങ്കിലും ഗോലോകത്തില്‍ ഒരേയൊരു 
ശ്രീകൃഷ്ണന്‍ മാരതമാണ്‌ പുരുഷന്‍ എന്ന 
പ്രസ്താവം തെറ്റും സന്താനം ഉണ്ടാകുന്നതേയി 
ല്ലെന്നാണെങ്കില്‍ ശ്രീകൃഷ്ണനില്‍ നപുംസക 
ത്വവും സ്ര്രീകളില്‍ വന്ധ്യാത്വവും വന്നുകൂടും. 
ഇതെന്തൊരു ഗോലോകം! ഡല്‍ഹി സുല്‍ത്താന്റെ 
ബീവികളുടെ പടയോ? 


ഇപ്പോള്‍ ഗോസായിമാര്‍ സ്വശിഷ്യന്മാരുടേയും 
ശിഷ്യകളുടേയും തനു-മന-ധനങ്ങള്‍ അര്‍പ്പണം 


285 





യ സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ചെയ്യിക്കുന്നതും ശരിയല്ല. എന്തെന്നാല്‍ തനു (ശ 
രീരം) വിവാഹാവസരത്തില്‍ സ്ത്രീ പുരുഷന്മാര്‍ 
പരസ്പരം സമര്‍പ്പിച്ചു പോകുന്നതാണ്‌. മനസാ 
കട്ടെ വീണ്ടും മറ്റൊരാള്‍ക്കും സമര്‍പ്പിക്കാവുന്ന 
തല്ല. ശരീരത്തോടൊപ്പം അതു സമർപണം 
ചെയ്തു പോകുന്നു അഥവാ മറ്റാര്‍ക്കെങ്കിലും 
സമര്‍പ്പിക്കുന്നയാള്‍ വ്യഭിചാരിയായിപ്പോകും. 
ഇനി ധനം അതും ഇങ്ങനെതന്നെ. അതായത്‌ മന 
സ്സില്ലാതെ ഒന്നും അര്‍പ്പണം ചെയ്യാന്‍ സാധ്യമ 
ല്. ഈ ഗോസായികളുടെ മനോവ്ൃത്തി ശിഷ്യന്‍ 
സമ്പാദിക്കും നമ്മള്‍ സുഖിക്കും എന്നതാണ്‌. വല്ല 
ഭസ്രമ്പദായക്കാരായ ഗോസായികള്‍ തെലുങ്കുദേ 
ശത്തില്ല. അവര്‍ക്ക്‌ ആരെങ്കിലും അറിയാതെ 
പോലും കന്യാദാനം ചെയ്താല്‍ ജാതി 
യില്‍നിന്നും (്രഷ്ടു കല്പിക്കും. എന്തെന്നാല്‍ 
ഇവര്‍ പതിതരും വിദ്യാഹീനരും രാപകല്‍ തെറ്റുക 
ളില്‍ മുഴുകികഴിയുന്നവരുമാണ്‌. 
ഗോസായിയെ വീട്ടില്‍ ക്ഷണിച്ചു വരുത്തി 
യാല്‍ ആ വീട്ടില്‍ ചെന്ന്‌ മരപ്പാവപോലെ അന 
ങ്ങാതിരിക്കും. അനങ്ങുകയോ മിണ്ടുകയോ ഇല്ല. 
വല്ലതും പറഞ്ഞുപോയാല്‍ മണ്ടനായാലോ? 
മൂര്‍ഖാണാംബലം മൌനമ്‌ (മൂഡന്‍ ബലം മൌനം). 
മിണ്ടിയാല്‍ പൂച്ച്‌ പുറത്താകും. എന്നാല്‍ സ്ത്രീക 
ളുണ്ടെങ്കില്‍ അവരെ മിഴിച്ചു നോക്കിയിരിക്കും. 
ഗോസായി നോക്കുന്നവര്‍ ഭാഗ്യമുള്ള വരാണ 
ന്നത്രേ വിശ്വാസം. നോട്ടം ലഭിക്കുന്നവരുടെ 
ഭര്‍ത്താവും, സഹോദരരും, ബന്ധുക്കളും, മാതാ 
പിതാക്കളും വളരെ സന്തുഷ്ടരാകുന്നു. സ്ര്രീകള്‍ 
ഗോസായിയുടെ കാല്‍തൊട്ട്‌ വന്ദിക്കും. ഗോസാ 
യിക്ക്‌ മനസ്സിനിഷ്ടപ്പെടുന്നവരുടെ വിരലില്‍ കാല്‍ 
അമര്‍ത്തും. അത്‌ എല്ലാവരും ഭാഗ്യമാണെന്നു 
കരുതും. ആ സ്ര്രീയെ ഭര്‍ത്താവ്‌ ഉള്‍പ്പെടെയു 
ള്ളവര്‍ ചേര്‍ന്ന്‌ ഗോസായിയുടെ ചരണസേവന 
ത്തിനയയ്ക്കുകയും ചെയ്യും. എങ്ങാനും വീട്ടു 
കാര്‍ക്ക്‌ ഇഷ്ടമല്ലെന്നു വന്നാല്‍ തന്റെ പിണിയാ 
ളുകള്‍ മുഖേന കാര്യം സാധിക്കും. സത്യം പറ 
ഞ്ഞാല്‍ ഇത്തരം പിണിയാളുകള്‍ അവരുടെ 
ക്ഷ്രേതത്തിനു ചുറ്റും എമ്പാടും പാര്‍പ്പുണ്ട്‌. 
ഇവരുടെ ദക്ഷിണ വാങ്ങല്‍ രീതിയും രസക 
രമാണ്‌. ഇങ്ങനെ ചോദിക്കും. “ കൊണ്ടുവാ 
ദക്ഷിണ ഗോസായിക്ക്‌. ഭാര്യയ്ക്ക്‌, മകന്‌, 
മകള്‍ക്ക്‌, ശേവുകപ്രധാനിക്ക്‌, പാറാവുകാരന്‍, 





203. മഹാബ്രാഹ്മണന്‍ എന്നതിന്‌ ഇപ്പോള്‍ മൃതശരീരത്തില്‍ 
നിന്ന്‌ തുണിയെടുക്കുന്ന വ്യക്തിയന്നര്‍ഥമായിരിക്കു 
ന്നു. 


280 


ഗായകന്‍, വിഗ്രഹത്തിന്‌”. ഗോസായി ഉള്‍പ്പെടെ 
യുള്ള ഈ ഏഴുപേരാണ്‌ പീടിക തുറന്നുവച്ച്‌ 
ദക്ഷിണ വാങ്ങി പുണ്യം വിലക്കുന്നതെന്നു 
താല്പര്യം. ഗോസായിയുടെ ഏതെങ്കിലും 
ഭൃത്യന്‍ മരിക്കാറായാല്‍ അവന്റെ നെഞ്ചത്ത്‌ 
ഗോസായി കാല്‍ വയ്ക്കും. കിട്ടുന്നത്‌ അടിച്ചെടു 
ക്കും. ഇത്‌ മഹാബ്ബമ്മണ **ന്റേയോ ചുടലക്കാ 
രന്റേയോ, മൃതബലിയിടുവിക്കുന്നവന്റേയോ 
പണിക്കു തുല്യമല്ലേ? 

ചില ശിഷ്യന്മാര്‍ ഗോസായിയെ വിളിച്ച്‌ മക്ക 
ളുടെ വിവാഹച്ചടങ്ങില്‍ പാണിഗ്രഹണം, നടത്തി 
ക്കുന്നു. ഇതിന്‌ ഗോസായിയുടെ ദേഹത്ത്‌ 
കുങ്കുമം പുശുന്നു. പുശുന്നതും സ്ര്രീകളാണ്‌. 
പിന്നീട്‌ ഒരു വലിയ പാഠരതത്തില്‍ പലകയിട്ട്‌ 
ഗോസായിയെ ഇരുത്തി, സ്ത്രീപുരുഷന്മാര്‍ 
ചേര്‍ന്ന്‌ വിശേഷിച്ചും സ്രതീകള്‍ കുളിപ്പിക്കുന്ന. 
കുളികഴിഞ്ഞ്‌ പീതാംബരമുടുത്ത്‌ മെതിയടിയില്‍ 
കയറുന്നതിനു മുമ്പ്‌ കൌപീനം പഠരതത്തിലിടുന്നു. 
പഠരതത്തിലെ ജലം തീര്‍ത്ഥജലമായി ശിഷ്യവര്‍ഗ്ഗം 
അചമനം ചെയ്യും. പിന്നീട്‌ വിശേഷാല്‍ തയ്യാറാ 
ക്കിയ താംബൂലം ഗോസായിക്കു നല്കുന്നു. ഇത്‌ 
തിന്ന്‌ ഒരു ഭാഗം കൊത്ത്‌ വെള്ളിപ്പാത്രത്തില്‍ 
തുപ്പുന്നു. ഇതിന്‌ മഹാപ്രസാദമാണെന്നാണ്‌ പറ 
യുന്നത്‌! ഇവര്‍ എന്തുതരം മനുഷ്യരാണെന്ന്‌ 
ആലോചിക്കുക. മൂഡതയും അനാചാരവും ഇത്ര 
കണ്ടാകാമോ? പലരില്‍നിന്ന്‌ സമര്‍പ്പണം 
വാങ്ങും. എങ്കിലും വൈഷ്ണവരുടെ ഭക്ഷണമേ 
കഴിക്കൂ! ചിലര്‍ അതുമില്ല. അയിത്തം ഓര്‍ത്തു 
വിറകു പോലും കഴുകിയേ എടുക്കൂ! എന്നാല്‍ 
ഗോതമ്പ്മാവ്‌, ശര്‍ക്കര, പഞ്ചസാര, നെയ്യ്‌, മുത 
ലായവ കഴുകാറില്ല. അല്ലാതെതന്നെ അവയുടെ 
“അശുദ്ധം' പോകുമത്രേ. അല്ലാതെ എന്തു ചെയ്യും! 
ഇവ കഴുകിയാല്‍ നഷ്ടപ്പെട്ടുപോകില്ലേ? ഞങ്ങള്‍ 





204. രസവിക്രയം - മോരും പാലും മറ്റും വില്‍ക്കുന്നത്‌. 
ര്രാഹ്മണര്‍ക്കിതു നിഷിദ്ധമാണ്‌. ആപത്കാലത്ത്‌ 
വൈശ്യവൃത്തി ചെയ്യാം. പക്ഷേ രസവിക്രയം പാടില്ല. 
(മനു 10. 83-86). 

205. രസവിക്രയം പാടില്ല. പാലും മോരും മറ്റും സൌജന്യ 
മായി നല്‍കിയിരുന്ന പാരമ്പര്യമാണ്‌ ഭാരതത്തിലേത്‌. 
പരിഭാഷകന്‍ ഗുരുകുല വിദ്യാര്‍ഥിയായിരുന്ന കാലത്ത്‌ 
(1959-63) ഉത്തരേന്ത്യന്‍ ഗ്രാമങ്ങളില്‍ പാലും മോരും 
തൈരും വിലയ്ക്കു കിട്ടുകയില്ലായിരുന്നു സൌജന്യമാ 
യിട്ടേ ലഭിച്ചിരുന്നുള്ളു. 

206. ശീതളാദേവി വസൂരിയുടെ ദേവതയാണ്‌. വാഹനം കഴു 
തയും! ചക്കിക്കൊത്ത ചങ്കരന്‍ ' എന്ന ചൊല്ലിനു സദ്യ 
ശം. 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





ശ്രീകൃഷ്ണന്‍ ചാര്‍ത്തുകയും പാടുകയും നിവേ 
ദിക്കുകയും മറ്റും ചെയ്യാറുണ്ടെന്നിവര്‍ പറയും. 
വാസ്തവത്തില്‍ ഇവജെല്ലാം അവരുടെ സ്വന്ത 
സുഖത്തിനുവേണ്ടിയാണ്‌. മഹാ അനര്‍ത്ഥങ്ങളും 
കാട്ടിക്കൂട്ടാറുണ്ട്‌. ഹോളിക്ക്‌ പീച്ചാങ്കുഴലിൽ ചായ 
വെള്ളം നിറച്ച്‌ സ്രതീകളുടെ നെഞ്ചത്തും, 
നാഭിക്കും ചാമ്പിയൊഴിക്കും. (ബ്രാഹ്മണര്‍ക്ക്‌ 
നിഷിദ്ധമായ രസവിക്രയം * ചെയ്യുന്നവരുണ്ട്‌. 


ചോദ്യം:- ഗോസായി, ചപ്പാത്തി, പരിപ്പ്‌, കറി, 
ചോറ്‌, പച്ചക്കറി, ലഡു മുതലായവ നേരിട്ട വില്ക്കു 
ന്നില്ല. ഭൃത്യന്മാരെക്കൊണ്ട്‌ വില്പിക്കുന്നതേയു 
ള്ളു, പിന്നെന്താണ്‌ ദോഷം? 

ഉത്തരം:- ഭൃത്യന്മാര്‍ക്ക്‌ ശമ്പളം കൊടുക്കുന്ന 
പക്ഷം അവര്‍ ഈ ജോലി ചെയ്യുകയില്ല. വാസ്ത 
വത്തില്‍ ശമ്പളത്തിനു പകരം ചോറും പരിപ്പും 
മറ്റും കൊടുക്കുകയാണ്‌ ചെയ്യുന്നത്‌. അവര്‍ 
കൊണ്ടുപോയി അങ്ങാടിയില്‍ വില്ക്കുന്നു. 
ഗോസായി തനിയെ കൊണ്ടുപോയി വിറ്റിരുന്നെ 
ങ്കില്‍ ഭൃത്യന്മാര്‍, ആ നീചകര്‍മ്മത്തില്‍ നിന്ന്‌ രക്ഷ 
പെട്ടേനെ. പാപഫലം ഗോസായിക്കുമാര്രം ലഭി 
ക്കുമായിരുന്നു. ആദ്യം സ്വയം കുടുങ്ങുകയും 
പിന്നീട്‌ മറ്റുള്ളവരെ കുടുക്കുകയുമാണ്‌ 
ഗോസായി ചെയ്യുന്നത്‌. നാഥദ്വാര മുതലായിടങ്ങ 
ളില്‍ ഗോസായി തനിയേ വില്പന നടത്തുന്നുമു 
ണ്ട്‌. രസവിക്രയം2 ” നീചകര്‍മമാണ്‌. ഉത്തമര്‍ക്കു 
ചേര്‍ന്നതല്ല. ആര്യാവര്‍ത്തത്തിന്റെ അധോഗതിക്ക്‌ 
ഇത്തരക്കാരാണ്‌ കാരണക്കാര്‍! 


സ്വാമി നാരായണമതഖണ്ഡനം 


ചോദ്യം:- സ്വാമി നാരായണമതം എങ്ങനെ 
യുണ്ട്‌? 

ഉത്തരം:- യാദൃശീ ശീതലാദേവീ താദ്യശോ 
വാഹനഃ ഖരഃ ശീതളാദേവിക്കു ചേര്‍ന്ന വാഹനം 
കഴുത! 0 " ഗോസായികള്‍ ധനാപഹരണത്തിനു 
പയോഗിക്കുന്ന ലീലാവിശേഷങ്ങളെ പ്പോലെ 
യാണ്‌ സ്വാമി നാരായണ മതക്കാരുടേതും. 


അയോധ്യയ്ക്കടുത്ത ഒരു ഗ്രാമത്തിലാണ്‌ സഹ 
ജാനന്ദന്‍ ജനിച്ചത്‌. അയാള്‍ ബ്രഹ്മചാരിയായി 
ഗുജറാത്തിലെ കച്ച്‌. ഭുജ്‌ മുതലായിടങ്ങളില്‍ ചുറ്റി 
യടിച്ചിരുന്നു. മുഡന്മാരായ സാധുക്കളുടെ പ്രദേ 
ശമാണെന്ന്‌ അയാള്‍ മനസ്സിലാക്കി. വളച്ചാല്‍ വള 
യുന്നവരാണ്‌ അവിടുത്തുകാരെന്നും ഗ്രഹിച്ചു. 
അവിടയാള്‍ക്ക്‌ മൂന്നുനാലു ശിഷ്യന്മാരെ ലഭിച്ചു. 
അവരന്യോന്യം ആലോചിച്ചുറപ്പിച്ച്‌, സഹജാന 


ന്ദന്‍ നാരായണന്റെ അവതാരമാണെന്നും വലിയ 
സിദ്ധനാണെന്നും ചതുര്‍ഭുജരുപം കൈക്കൊണ്ട്‌ 
പ്രത്ൃക്ഷപ്പെടുമെന്നും പറഞ്ഞു പരത്തി. അക്കാ 
ലത്ത്‌ കാഠിയാവാസില്‍ (കത്തിയവാര്‍) കാഠീജാ 
തിയില്‍പ്പെട്ട ദാദാഖാചര്‍ എന്നു പേരായ പർവ 
തഭൂമിയുടെ ഒരു ജമീന്ദാര്‍ ഉണ്ടായിരുന്നു. അയാ 
ളോടു ആ ശിഷ്യന്മാര്‍ പറഞ്ഞു. താങ്കള്‍ക്ക്‌ 
ചതുര്‍ഭുജരൂപം കാണണമെങ്കില്‍ ഞങ്ങള്‍ സഹ 
ജാനന്ദനോടു പറയാം. വളരെ നല്ലത്‌ എന്നായി 
പാവം ദാദാഖാചര്‍. ഒരു മുറിയില്‍ സഹജാനന്ദന്‍ 
കിരീടവും തെളുതെളാ തിളങ്ങുന്ന പട്ടുവസ്ര്ത 
ങ്ങളും മറ്റും അണിഞ്ഞ്‌, ശംഖു ച്രകങ്ങള്‍ കൈക 
ളില്‍വച്ച്‌ മുകളിലേക്കുയര്‍ത്തി നിന്നു. മറ്റൊരാള്‍ 
പുറകില്‍നിന്ന്‌ കക്ഷത്തിനിടയിലൂടെ കൈകള്‍ 
ഇട്ട ഗദാപത്മങ്ങള്‍ പിടിച്ച്‌നിന്നും ദാദാഖാചറോട്‌ 
ശിഷ്യന്മാര്‍ പറഞ്ഞു കണ്ണടച്ചുപിടിച്ച്‌ ചെന്ന്‌ ഒന്നു 
തുറന്നു കണ്ടുകൊള്ളണം ഉടനെ കണ്ണടക്കണം. 
കൂടുതല്‍ നോക്കിയാല്‍ നാരായണന്‍ കോപം 
വരും. കളവു പുറത്താകരുതെന്നാണ്‌ ശിഷ്യന്മാര്‍ 
ഉദ്ദേശിച്ചത്‌. അയാളെ കൂട്ടിക്കൊണ്ടുപോയി. മുറി 
യുടെ വാതില്‍ തുറന്ന്‌ അകത്ത്‌ കടന്ന്‌ വിളക്കു 
തെളിച്ചു. അതാ നില്ക്കുന്നു സാക്ഷാല്‍ നാരായ 
ണന്‍. പെട്ടെന്ന്‌ വിളക്കണഞ്ഞു. എല്ലാവരും 
സാഷ്ടാംഗം നമസ്കരിച്ചു. മറ്റൊരു വാതിലിലൂടെ 
പുറത്തുവന്നു. വരുംവഴി ശിഷ്യന്മാര്‍ പറഞ്ഞു.- 
അങ്ങ്‌ മഹാധനൃന്‍! ഭാഗ്യവാന്‍! ഉടനടി ഗുരു 
വിന്റെ ശിഷ്യനായിക്കൊള്ളുക. ഇങ്ങനെ പറഞ്ഞു 
കൊണ്ടു വരുമ്പോള്‍ സഹജാനന്ദന്‍ തന്റെ സ്ഥിരം 
ഇരിപ്പിടത്തില്‍ ഇരിക്കുന്നതു കണ്ടു. “ഇപ്പോള്‍ 
വേറെ രൂപം ധരിച്ചിരിക്കുന്നു.”” എന്നായി ശിഷ്യ 
ന്മാര്‍. ദാദാഖാചര്‍ വലയില്‍ വീണു, അന്നുമുതല്‍ 
അവരുടെ മതം അവിടെ വേരുറച്ചു. ദാദാഖാചര്‍ 
വലിയ ജന്മിയായിരുന്നു. അയാള്‍ ശിഷ്യനായി. 
സഹജാനന്ദന്‍ സഞ്ചാരം തുടങ്ങി. എല്ലാവര്‍ക്കും 
ഉപദേശങ്ങള്‍ നല്കി. പലരേയും സംന്യാസിമാ 
രാക്കി. ചിലരെയെല്ലാം കണ്ഠനാഡിയില്‍ തിരു 
മ്മിബോധംകെടുത്തിയിട്ട്‌. നോക്കു ഇദ്ദേഹത്തെ 
സമാധിയിലാക്കിയിരിക്കുന്നു എന്നു പറയും. 
ഇങ്ങനെ പലതരം സൂധ്തങ്ങള്‍കൊണ്ട്‌ കാഠിയാ 
വാഡിലെ സാധുക്കളെ പാട്ടിലാക്കി. അയാള്‍ 
മരിച്ചപ്പോള്‍ ശിഷ്യന്മാര്‍ വളരെ പിത്തലാട്ടങ്ങള്‍ 
പ്രചരിപ്പിച്ചു. 

ഇതിന്‌ ഒരു ഉദാഹരണം പറയുന്നത്‌ ഉചിത 
മാണ്‌.:- ഒരു മോഷ്ടാവ്‌ ബന്ധിതനായി. അയാ 
ളുടെ മൂക്കു മുറിക്കാന്‍ ന്യായാധിപന്‍ വിധിച്ചു. 


287 





യാ സത്യാര്‍ത്ഥ്രപകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





മൂക്കു മുറിച്ചു കഴിഞ്ഞപ്പോള്‍ ആ കള്ളന്‍ 
ആടാനും പാടാനും ചിരിക്കാനും തുടങ്ങി. എന്തി 
നാണ്‌ ചിരിക്കുന്നതെന്ന്‌ ആളുകള്‍ ചോദിച്ചു. 


“ഒന്നും പറയേണ്ട" 

“അതെന്താണെടോ?” 

” ആശ്ചര്യം, ആശ്ചര്യം. ഇതെന്താണമ്മോ? 
ഇങ്ങനെയുമുണ്ടോ? 

“എന്തെടോ? എന്താണാശ്ചര്യം?” 

“സാക്ഷാല്‍ നാരായണന്‍? ചതുര്‍ഭുജന്‍ 
വിഷ്ണു അതാ നിലക്കുന്നു. സന്തോഷം. ആടാ 
തിരിക്കുന്നതെങ്ങനെ? പാടാതിരിക്കുന്നതെ 
ങ്ങനെ? അഹോ ഭാഗ്യം! സാക്ഷാത്ദ്ുര്‍ശനം.” 

ഞങ്ങള്‍ക്കു കാണാന്‍ വയ്യാത്തതെന്ത്‌? 

“മൂക്കിന്റെ മറവുകൊണ്ട്‌, മൂക്കു മുറിച്ചപ്പോഴലേ 
മറ ര ത ന 

അവരിലൊരു മൂഡന്‍, മൂക്കുപോയാല്‍ 
പോകട്ടെ നാരായണനെ നിശ്ചയമായും കാണണം. 
എന്നു തീരുമാനിച്ചു. അയാള്‍ പറഞ്ഞു. 


“എന്റെ മൂക്കു മുറിക്ക്‌ നാരായണനെ കാണി 
൪ 35 


മൂക്കു മുറിച്ചിട്ട്‌ ചെവിയില്‍ പറഞ്ഞു:- 

“നീയും എന്നെപ്പോലെ ആടിപ്പാട്‌ അല്ലെങ്കില്‍ 
ആളുകള്‍ നമ്മെ രണ്ടുപേരേയും കളിയാക്കും.” 
ഇനി മൂക്കു തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട്‌ 
അങ്ങനെ ചെയ്തുകളയാമെന്ന്‌ നിശ്ചയിച്ച്‌ പറ 
ഞ്ഞു: “ഹാഹാ! നാരായണന്‍” തുടര്‍ന്ന്‌ പലരും 
മൂക്കുമുറിച്ചു. മുറിമൂക്കന്മാര്‍ ആയിരക്കണക്കിനാ 
യി. ആ സ്ന്രദായത്തിന്‌ നാരായണദര്‍ശി എന്ന്‌ 
പേരും ഇട്ടു. ഇങ്ങനെയുള്ള നാരായണ ദര്‍ശിക 
ളെപ്പറ്റി ഒരു മൂഡനായ രാജാവു കേട്ടു. അവരെ 
വിളിപ്പിച്ചു. രാജാവു അടുത്തു വന്നപ്പോള്‍ അവ 
രില്‍ ചിലര്‍ ആടാനും പാടാനും തുടങ്ങി. 
എന്താണു കാര്യമെന്നു രാജാവ്‌ ചോദിച്ചപ്പോള്‍ 
പറഞ്ഞു.:- 

“സാക്ഷാല്‍ നാരായണ ദര്‍ശനം" 


“ഞാന്‍ കാണാത്തതെന്തുകൊണ്ട്‌?” രാജാവ്‌ 
ചോദിച്ചു. 

“മൂക്കുള്ളപ്പോള്‍ കാണാന്‍ ഒക്കുകയില്ല. മൂക്കു 
മുറിച്ചാല്‍ നാരായണന്‍ പ്രത്യക്ഷനാകും.” 

കാര്യം ശരിയാണെന്നു വിചാരിച്ച രാജാവ്‌ 
ജോത്സ്യരെ വരുത്തി മൂക്കു മുറിക്കാനുള്ള 
മുഹൂര്‍ത്തം കുറിക്കാന്‍ ആജ്ഞാപിച്ചു. 


“ഉത്തരവ്‌. അന്നദാതാവായ പൊന്നുതമ്പു 
രാനേ।! വരുന്ന ദശമിനാള്‍ രാവിലെ എട്ടു നാഴിക 
പുലരുമ്പോള്‍ മൂക്കുമുറിക്കാനും നാരായണ ദര്‍ശ 
നത്തിനും ശുഭ മുഹൂര്‍ത്തമാണ്‌ . എന്നായി 
ജോത്സ്യന്‍! നോക്കൂ! മൂക്കു മുറിക്കാനും 
മുഹൂര്‍ത്തം പറയുന്നവരാണിവര്‍, 

രാജാവ്‌ നാരായണ ദര്‍ശനത്തിന്‌ തയാറായി. 
മുറിമൂക്കന്മാര്‍ക്കെല്ലാം വേണ്ട സൌകര്യങ്ങള്‍ 
ചെയ്തുകൊടുത്തു. സന്തുഷ്ടരായ അവര്‍ 
ആട്ടവും പാട്ടും തുടര്‍ന്നു. രാജാവിന്റെ ദിവാനും 
മറ്റുചില ബുദ്ധിമാന്മാര്‍ക്കും ഈ പോക്ക്‌ രസിച്ചി 
ല്ല. രാജാവിന്റെ നാലു തലമുറകള്‍ക്ക്‌ മുമ്പ്‌ ഉപ 
ദേശം കൊടുത്തുവന്ന തൊണ്ണൂറുകാരനായ ഒരു 
മുന്‍ ദിവാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ര്രപൌ 
ത്രനാണ്‌ ഇപ്പോഴത്തെ ദിവാന്‍. ഇയാള്‍ മുത്ത 
ശ്ശൂന്റെ അടുത്തുചെന്ന്‌ വിവരങ്ങളെല്ലാം പറഞ്ഞു. 
“അവര്‍ ചതിയന്മാരാണ്‌. നീ എന്നെ രാജാവിന്റെ 
അടുത്തു കൊണ്ടുപോകൂ” എന്നായി വൃദ്ധന്‍. 
അങ്ങനെ ചെയ്തു. രാജാവ്‌ വളരെ സന്തോഷ 
ത്തോടെ മുറിമുക്കന്മാരുടെ കഥ പറഞ്ഞു. “മഹാ 
രാജാവേ! ഒന്നിലും പെട്ടെന്ന്‌ എടുത്തു ചാടരു 
ത്‌. പരീക്ഷിക്കാതെ ചെയ്താല്‍ പശ്ചാത്ത 
പിക്കേണ്ടി വരും.” എന്ന്‌ വൃദ്ധന്‍ ഉപദേശിച്ചു. 


രാജാവ്‌.- ഈ ആയിരം പേര്‍ കള്ളം പറയുമോ? 

ദിവാന്‍.- കള്ളമോ നേരാ പറയട്ടെ. പരീക്ഷി 
ക്കാതെ എങ്ങനെയാണ്‌ നേരോ കള്ളമോ എന്ന 
റിയുക? 

രാജാവ്‌:- എങ്ങനെ പരീക്ഷിക്കും? 

ദിവാന്‍:- വിദ്യ, സൃഷ്ടിക്രമം, പ്രത്ൃക്ഷം മുത 
ലായ പ്രമാണങ്ങളാല്‍. 

രാജാവ്‌.- പഠിച്ചിട്ടില്ലാത്തവന്‍ എങ്ങനെ പരീ 
ക്ഷിക്കും? 

ദിവാന്‍.- വിദ്വത്സംഗത്താല്‍ ജ്ഞാനം വര്‍ദ്ധി 
പ്പിച്ചിട്ട. 

രാജാവ്‌.- വിദ്വാന്‍മാരെ ലഭിച്ചില്ലെങ്കിലോ? 

ദിവാന്‍:- ശ്രമിച്ചാല്‍ കിട്ടാത്തതൊന്നുമില്ല. 


രാജാവ്‌.- എന്തു ചെയ്യണമെന്ന്‌ താങ്കള്‍തന്നെ 
പറയൂ. 

ദിവാന്‍:- ഞാന്‍ വൃദ്ധനാണ്‌, വീട്ടിലിരി 
ക്കുന്നയാള്‍, ഇനി കുറച്ചു ദിവസംകൂടി ആയുസ്സ്‌ 
കാണും. അതുകൊണ്ട്‌ ആദ്യപരീക്ഷണം ഞാന്‍ 
ചെയ്യാം. പിന്നീട്‌ ഉചിതമായതു പോലെയും 
ചെയ്യാം. 


288 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





രാജാവ്‌.- കൊള്ളാം നല്ലകാര്യം. ജോത്സ്യരെ! 
ദിവാന്‍ജിയുടെ മൂക്കു മുറിക്കാന്‍ മുഹൂര്‍ത്തം 
നോക്കൂ. 


ജോത്സ്യര്‍:- ഉത്തരവ്‌. ഈ വെളുത്ത പഞ്ചമി 
നാള്‍ പത്തുനാഴിക പുലരുമ്പോള്‍ നല്ല മുഹൂര്‍ത്ത 
മാണ്‌. 

പഞ്ചമി നാളില്‍ പത്തു നാഴിക പുലരുന്നതി 
നുമുമ്പ്‌ ദിവാന്‍ രാജാവിനോടു പറഞ്ഞു. ആയിരം, 
രണ്ടായിരം സൈനികരുമായി പുറപ്പെടണം. 

രാജാവ്‌:- അവിടെ സൈന്ൃമെന്തിന്‌? 

ദിവാന്‍:- രാജ്യകാര്യങ്ങളേപ്പറ്റി അങ്ങ്‌ അത്ര 
പരിചിതനല്ല. ഇപ്പോള്‍ ഞാന്‍ പറയുന്നതുപോലെ 
ചെയ്യ്താലും. 

രാജാവ്‌:- ശരി! ആരവിടെ! സൈന്യം പുറപ്പെ 
ടാന്‍ തയാറാകാന്‍ ഉത്തരവ്‌ നല്‍കുക. 


ഒമ്പതര നാഴിക പുലര്‍ന്നപ്പോള്‍ രാജാവ എല്ലാ 
വരുമൊന്നിച്ച്‌ എഴുന്നെള്ളി. അവരെക്കണ്ട്‌ മുറി 
മൂക്കന്മാര്‍ ആട്ടവും പാട്ടും തിരുതക്ൃതിയിലാക്കി. 
രാജാവും പരിവാരവും ആസനസ്ഥരായി. മുറിമൂ 
ക്കന്മാരുടെ മഹന്തിനെ- ഈ പ്രസ്ത്ഥാനത്തിന്റെ 
സ്ഥാപകനെ വിളിച്ച്‌ രാജാവ്‌ പറഞ്ഞു. “ഇന്നു 
നമ്മുടെ ദിവാന്‍ജിക്ക്‌ നാരായണ ദര്‍ശനം നല്കു 
ക. “ആകട്ടെ എന്നു മഹന്ത്‌. പത്തുനാഴിക 
പുലര്‍ന്നു. ഒരുവന്‍ ഒരു പാര്രം കൊണ്ടുവന്ന്‌ 
മൂക്കിനുതാഴെ പിടിച്ചു. പേനാക്കത്തികൊണ്ട്‌ 
മൂക്കു മുറിച്ചു. ദിവാന്റെ മൂക്കില്‍നിന്ന്‌ രക്തധാര 
ഒഴുകി. ഇതിനിടയില്‍ ആ ചതിയന്‍ ദിവാനോടും 
ചിരിച്ചു തുള്ളിക്കൊണ്ടു നാരായണ ദര്‍ശനം കിട്ടി 
എന്നു പറയൂ. പറഞ്ഞില്ലെങ്കില്‍ എല്ലാവരും കളി 
യാക്കും.” എന്നു പറഞ്ഞിട്ടു പിന്‍വാങ്ങി. ദിവാന്‍ 
ഒരു തുവാലകൊണ്ട്‌ മൂക്കു തുടച്ചു. ദിവാന്‍ജിയോ 
ട്‌ രാജാവ്‌ ചോദിച്ചു. നാരായണനെ കാണാമോ 
വയ്യായോ? പറയൂ. ദിവാന്‍ രാജാവിന്റെ കാതില്‍ 
മന്ത്രിച്ചു. ഒരു കുന്തവും കാണാനില്ല. ഈ ചതി 
യന്മാര്‍ ആയിരക്കണക്കിന്‌ ആളുകളെ ചതിച്ചു.” 
ഇനിയെന്തു വേണമെന്ന്‌ രാജാവ്‌ ചോദിച്ചു. 
“ഇവര്‍ക്ക്‌ കഠിനമായ ശിക്ഷ നല്കണം. ജീവപ 
രൃന്തം തടവുശിക്ഷ നല്കണം. എല്ലാവരേയും 
ചതിച്ച ഈ ചതിയനെ കഴുതപ്പുറത്തു കയറ്റി കഠി 
നമായി പീഡിപ്പിച്ച്‌ കൊല്ലണം.” രാജാവിന്റെ 
കാതില്‍ ദിവാന്‍ മ്ര്ത്രിക്കുന്നതുകണ്ട അവര്‍ 
ഭയന്ന്‌ ഓട്ടമാരംഭിച്ചു. സേന വളഞ്ഞിരുന്നതിനാല്‍ 
ഓടാന്‍ കഴിഞ്ഞില്ല. രാജാവ്‌ ആജ്ഞാപിച്ചു: - 
“എല്ലാറ്റിനേയും പിടിച്ച്‌ തടവിലാക്കൂ. ഇവരുടെ 


നേതാവിനെ പിടിച്ച്‌ മുഖത്ത്‌ കരിതേച്ച്‌, പഴഞ്ചെ 
രിപ്പു മാലയണിയിക്കൂ. എന്നിട്ട്‌ കഴുതപ്പുറത്തു 
കയറ്റി പട്ടണത്തില്‍ ചുറ്റിക്കുക. വഴിയില്‍ കുട്ടിക 
ളെക്കൊണ്ട്‌ മണ്ണും ചാരവും എറിയിക്കുക. കവല 
തോറും ചെരിപ്പുകൊണ്ട്‌ അടികൊടുപ്പിച്ച്‌ നായ്ക്ക 
ളെക്കൊണ്ട്‌ കടിപ്പിച്ച്‌ കൊല്ലുക. അല്ലെങ്കില്‍ മറ്റു 
ള്ളവരും ഇതുപോലെയുള്ള പ്രവൃത്തി ചെയ്യാന്‍ 
ഭയപ്പെടാതാകും”. ഇങ്ങനെ ചെയ്തതിനു ശേഷം 
മൂക്കു മുറിയന്‍ മതം അവസാനിച്ചു. 


ഇതുപോലെ വേദവിരുദ്ധരായ വിവിധ സ്ര്പ 
ദായക്കാര്‍ പരധനം അപഹരിക്കുന്നതില്‍ അതി 
ചതുരന്മാരാണ്‌. ഇത്‌ “സ്രമ്പദായ' ക്കാരുടെ ലീല 
യാണ്‌. 

സ്വാമി നാരായണമതക്കാര്‍ ധനാപഹരണ 
ത്തിന്‌ പലതരം വഞ്ചനകളും സൂധ്തങ്ങളും ഉപ 
യോഗിക്കാറുണ്ട്‌. അറിവില്ലാത്തവരെ വഞ്ചിക്കുന്ന 
തിനുവേണ്ടി “മരണ സമയത്ത്‌ വെള്ളക്കുതിര 
പ്പൂറത്തു കയറിവന്ന സഹജാനന്ദന്‍ മുക്തി 
നല്‍കിയെന്നും”, നിത്യവും ഈ ക്ഷേര്രത്തില്‍ 
ഒരു തവണ വരാറുണ്ട്‌ എന്നും മറ്റും പറഞ്ഞു പര 
ത്താറുണ്ട്‌. ഉത്സവം നടക്കുമ്പോള്‍ ക്ഷ്രേതത്തി 
നുള്ളില്‍ പൂജാരി പാർക്കുകയും താഴെ കച്ചവടം 
നടത്തുകയും ചെയ്യുന്നു. ക്ഷ്രേതത്തില്‍നിന്ന്‌ പീടി 
കയിലേക്ക്‌ ദ്വാരമുണ്ട്‌. ആരെങ്കിലും തേങ്ങാ 
കാഴ്ചവെച്ചാല്‍ ഉടനേ അത്‌ ദ്വാരത്തിലൂടെ പീടി 
കയിലെത്തും. ഒരു നാളികേരംതന്നെ ദിവസം 
ആയിരക്കണക്കിനു തവണ വില്ക്കുന്നു. ഇതു 
പോലെ ഒരോ സാധനവും, ശിഷ്യന്മാരെ അവര 
വരുടെ ജാതിക്കനുസരിച്ചു തൊഴില്‍ ചെയ്യിക്കു 
ന്നു. ക്ഷുരകന്‍ ക്ഷുരകവ്യത്തി, കുശവന്‍ കുശവ 
വൃത്തി, ശില്പി ശില്പജോലി, വൈശ്യന്‍ വൈശ്യ 
വൃത്തി, ശൂദ്രന്‍ ശൂദ്രവ്യത്തി എന്നിങ്ങനെ. ഇവ 
രുടെ അനുയായികള്‍ക്ക്‌ കരം ചുമത്തി കോടിക്ക 
ണക്കിന്‌ രൂപ സമാഹരിച്ചുകൊണ്ടിരിക്കുന്നു. 
സ്ഥാനാരോഹണം ചെയ്യുന്നവര്‍ വിവാഹം കഴി 
ക്കുന്നു. ആഭരണങ്ങളുണിയുന്നു. വീട്ടില്‍ വിളിച്ചു 
വരുത്തിയാല്‍ ഗോസായികളെപ്പോലെ പെരുമാ 
റുകയും ദക്ഷിണ വാങ്ങുകയും ചെയ്യുന്നു. 





സ്വയം സത്സംഗികളെന്നും മറ്റുള്ളവരെ കുസം 





207. ശ്രീകൃഷ്ണഃ മമ ശരണമ്‌ എന്നമ്പയിച്ചാല്‍ ഈ അര്‍ത്ഥ 
മാകും. 

208. ഒരു വാകൃത്തില്‍ വിപരീതാര്‍ഥം വരുന്നത്‌ ശരിയല്ല. 
ശ്ലേഷാലങ്കാരത്താല്‍ വിഭിന്നാര്‍ഥങ്ങള്‍ വരുന്നതാകട്ടെ 
ഭൂഷണവുമാണ്‌. മ്രന്തങ്ങളുടെ വിഭിന്നാര്‍ഥങ്ങള്‍ ഉദാ 
ഹരണം. 


289 


ക 





ി 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ഗികളെന്നുമാണ്‌ ഇവര്‍ വിളിക്കുന്നത്‌. തങ്ങളുടെ 
കൂട്ടത്തില്‍ പെടാത്തവര്‍ എത്ത വലിയ പണ്ഡി 
തനോ ധാര്‍മികനോ ആയാലും ശരി അവരെ 
ബഹുമാനിക്കുകയോ സത്കരിക്കുകയോ ഇല്ല. 
മറ്റു മതസ്ഥരെ ബഹുമാനിക്കുന്നത്‌ പാപമായി 
ഗണിക്കുന്നതാണ്‌ കാരണം. പുറമേ ഇവരുടെ 
സംന്യാസികള്‍ സ്ത്രീകളെ നോക്കുകയില്ല. 
എന്നാല്‍ ഗുപ്തമായി എന്തെല്ലാം ലീലാവിലാസ 
ങ്ങളാണ്‌ നടത്തുന്നതെന്ന്‌ അറിഞ്ഞുകൂടാ. ചിലയി 
ടങ്ങളില്‍ സംന്യാസിമാരുടെ പരസ്രതീഗമനം 
പ്രസിദ്ധമായിട്ടുണ്ട്‌. 


ഇവരില്‍ വലിയ സംന്യാസിമാര്‍ മരിച്ചാല്‍ രഹ 
സ്യമായി പോട്ടക്കിണറുകളില്‍ ഇട്ടു മൂടിയശേഷം 
ഉടലോടെ അദ്ദേഹം വൈകുണ്ഠത്തില്‍ പോയി 
എന്നു പരസ്യപ്പെടുത്തും. സഹജാനന്ദന്‍ വന്നാണ്‌ 
കൊണ്ടു പോയത്‌; ഞങ്ങള്‍ ഇദ്ദേഹം ഇവിടെ 
വസിക്കുന്നതാണ്‌ നല്ലതെന്ന്‌ പറഞ്ഞുനോക്കി 
അപ്പോള്‍ സഹജാനന്ദന്‍ പറഞ്ഞു:- “ഇല്ല. ഇദ്ദേ 
ഹത്തെ വൈകുണ്ഠത്തില്‍ വളരെ ആവശ്യമാണ്‌. 
അതുകൊണ്ട്‌ കൊണ്ടുപോകുന്നു. ഞങ്ങള്‍ സഹ 
ജാനന്ദനേയും വിമാനത്തേയും കണ്ണുകൊണ്ട്‌ 
കണ്ടു. മരിക്കാന്‍ കിടന്നയാളിനെ വിമാനത്തില്‍ 
കയറ്റി ഇരുത്തി. മുകളിലേക്കുയരവേ പുഷ്പ 
വൃഷ്ടി നടത്തി. 

ഏതെങ്കിലും സംന്യാസി അസുഖമായി അത്യാ 
സന്ന നിലയില്‍ കിടക്കുന്ന പക്ഷം അയാള്‍ 
“ഞാന്‍ നാളെ രാത്രി വൈകുണ്ഠത്തില്‍ പോകും” 
എന്നു പറയും. ആ രാത്രിയില്‍ അയാള്‍ ചാകാതെ 
ബോധമറ്റു കിടക്കുകയാണെങ്കിലും എടുത്ത്‌ കിണ 
റ്റിലിട്ടുകളയും. പറഞ്ഞത്‌ അസത്യമായിപ്പോകു 
മല്ലോ എന്നോര്‍ത്താവാം ഇങ്ങനെ ചെയ്യുന്നത്‌. 
ഗോസായി മരിക്കുമ്പോള്‍ ശിഷ്യന്മാര്‍ പറയുന്ന 
ത്‌. “ലീലാവിസ്താരം കഴിഞ്ഞുപോയി” എന്നാ 
ണ്‌. ഗോസായികളുടേയും നാരായണ മതക്കാരു 
ടേയും മ്രന്തം ഒന്നുതന്നെ. “ശ്രീകൃഷ്ണ ശരണം 
മമ!" ശ്രീകൃഷ്ണനാണ്‌ എന്റെ ശരണം അഥവാ 
ഞാന്‍ കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നു എന്നാ 
ണിതിനര്‍ത്ഥം. എന്റെ ശരണമാണ്‌ ശ്രീകൃഷ്ണ 
ന്‌, എന്നും ഇതിനര്‍ത്ഥം വരാവുന്നതാണ്‌. ?" ഈ 
മതങ്ങളെല്ലാം വിദ്യാഹീനങ്ങളാകയാല്‍ തല തിരി 
ഞ്ഞതും ശാസ്ര്രവിരുദ്ധവുമായ വാക്യരചന നട 
ത്തുന്നു. എന്തിനെന്നാല്‍ അവര്‍ക്കറിവിന്റെ നിയ 
മങ്ങള്‍ പരിചിതമല്ല". 


_  മാധമ്മതഖണ്ഡനം 
209. പേജ്‌ 559 രണ്ടാം പാര്രഗാഫ്‌ നോക്കുക. 


ടം ി 
ചാദ്യ:- മാധ്വമതം നല്ലതല്ലേ റ 


ഉത്തരം:- മറ്റു മതാവലംബികളെപ്പോലെയാണ്‌ 
മാധ്വരും. ഇവരും ച്രകാങ്കിതരാണ്‌. മറ്റു ച്രകാങ്കി 
തരുമായി ഇവര്‍ക്കുള്ള വ്യത്യാസം രാമാനുജാനു 
യായികള്‍ ഒരു തവണ ച്രരകാങ്കിതരാകുമ്പോള്‍ 
മാധ്വര്‍ വര്‍ഷംതോറും ച്രകാങ്കിതരായിക്കൊണ്ടി 
രിക്കുന്നെന്നതാണ്‌. മാധ്വര്‍ നെറ്റിയില്‍ കറുത്ത 
വരയിടുന്നു. മറ്റവര്‍ മഞ്ഞവരയും. ഒരു മാധ്വപ 
ണ്ഡിതനുമായി ഒരു മഹാത്മാവ്‌ വാദപ്രതിവാദം 
നടത്തി.- 


മഹാത്മാവ്‌:- നിങ്ങളെന്തിനാണ്‌ കറുത്തരേ 
ഖയും ചന്ദ്രക്കലപോലെ തിലകവും അണിയു 
ന്നത്‌? 

ശാസ്ത്രി- ഇത്‌ അണിയുന്നതിനാല്‍ ഞങ്ങള്‍ 
വൈകുണ്ഠം പ്രാപിക്കും. ര്രീകൃഷ്ണന്റെ നിറം 
കറുപ്പായിരുന്നു. അതിനാല്‍ ഞങ്ങള്‍ കറുത്ത 
തിലകം അണിയുന്നു. 


മഹാത്മാവ്‌:- കറുത്ത വരയും തിലകവുമണി 
ഞ്ഞാല്‍ വൈകുണ്ഠത്തില്‍ എത്തുമെങ്കില്‍ മുഖം 
മുഴുവന്‍ കറുപ്പ്‌ ചാര്‍ത്തിയാല്‍ എവിടാണെത്തു 
ക? വൈകുണ്ഠത്തിനപ്പുറം എത്തുമോ? ശ്രീകൃ 
ഷിണന്റെ ശരീരം കറുത്തതായിരുന്നതുപോലെ 
നിങ്ങളുടെ ശരീരവും മുഴുവന്‍ കറുപ്പണിയാത്ത 
തെന്ത്‌? അങ്ങനെയായാല്‍ ശ്രീകൃഷ്ണ സദൃശ 
രാകാമല്ലേോ. ഇവരും മറ്റുള്ളവരെപ്പോലെതന്നെ. 


ലിങ്ഗാങ്കിത മത ഖണ്ഡനം 
ചോദ്യം:- ലിങ്ഗാങ്കിത മതം എങ്ങനെയുണ്ട്‌? 


ഉത്തരം:- ച്രകാങ്കിതരേപ്പോലെയുണ്ട്‌. ച്രകാ 
ങ്കിതര്‍ -- ച്രരകംകൊണ്ട്‌ പാടു വീഴ്ത്തുകയും 
നാരായണനൊഴികെ മറ്റാരെയും വിശ്വസിക്കാതി 
രിക്കുകയും ചെയ്യുന്നതുപോലെ ലിങ്ങ്കിതര്‍ ലിങ്‌ 
ത്തിന്റെ ചുട്ടികുത്തുകയും മഹാദേവനൊഴികെ 
മറ്റാരെയും പൂജിക്കാതിരിക്കുകയും ചെയ്യുന്നു. 
ലിങ്ഗാങ്കിതര്‍ ഒരു ശിലാലിംഗം സ്വര്‍ണ്ണത്തിലോ 
വെള്ളിയിലോ പൊതിഞ്ഞ്‌ കഴുത്തിലണിയു 
ന്നെന്ന വിശേഷതയുണ്ട്‌. വെള്ളം കുടിച്ചാലും, 
അതിനെ കാണിച്ചിട്ടേ കുടിക്കൂ. ഇവരുടെ മ്ര്്ര 
ങ്ങള്‍ ശൈവരുടേതു പോലെയാണ്‌. 


ര്രഹ്മസമാജവും പ്രാര്‍ത്ഥനാസമാജവും 

ചോദ്യം:- ര്രഹ്മസമാജവും പ്രാര്‍ത്ഥനാസമാ 
ജവും നല്ലതോ ചീത്തയോ? 

ഉത്തരം:- കുറെയെല്ലാം നല്ലതും ഒട്ടധികം 
ചീത്തയുമാണ്‌. 


290 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





ചോദ്യം:- പ്രഹ്മസമാജവും പ്രാര്‍ത്ഥനാസമാ 
ജവും ഏറ്റവും നല്ലതാണ്‌. എന്തെന്നാല്‍ ഇവരുടെ 
നിയമങ്ങള്‍ വളരെ നല്ലതാകുന്നു. 

ഉത്തരം:- നിയമങ്ങള്‍ എല്ലാ അംശങ്ങളിലും 
നല്ലതല്ല. എന്തെന്നാല്‍ വേദവിദ്യാഹീനരായ ആളു 
കളുടെ സങ്കല്പങ്ങള്‍ എങ്ങനെ തീര്‍ത്തും ശരി 
യാകും? പ്രഹ്മസമാജവും പ്രാര്‍ത്ഥനാസമാജവും 
ക്രിസ്ത്യാനികളാകുന്നതില്‍നിന്ന്‌ കുറേപ്പേരെ 
രക്ഷിക്കുകയും കുറേയൊക്കെ വിഗ്രഹാരാധനാ 
ദികളില്‍ നിന്നകറ്റി നിര്‍ത്തുകയും, കള്ള ഗ്രന്ഥ 
ങ്ങളുടെ കെട്ടില്‍നിന്ന്‌ ഈരുകയും മറ്റുമായി കുറേ 
നല്ലതു ചെയ്തു, 

എന്നാല്‍ ഇവരുടെ 16 ദോഷങ്ങള്‍ 


1. ഇവരില്‍ സ്വദേശഭക്തി വളരെ കുറവാണ്‌. 
ക്രിസ്ത്യാനികളുടെ ആചാരങ്ങള്‍ വളരെയേറെ 
സ്വീകരിച്ചിട്ടുണ്ട്‌. ഭക്ഷണപാന നിയമങ്ങള്‍ വിവാ 
ഹാദി നിയമങ്ങള്‍ ഇവയും മാറ്റിയിട്ടുണ്ട്‌. 


2. സ്വന്തം ദേശത്തെ പ്രശംസിക്കയും പൂര്‍വ്വി 
കരെ പുകഴ്ത്തുകയും ചെയ്യാത്തതു പോകട്ടെ, 
വയറുനിറയെ നിന്ദിക്കുന്നുമുണ്ട്‌. പ്രഭാഷണങ്ങളില്‍ 
ര്രിസ്ത്യാനികളെയും ഇംഗ്ലീഷുകാരേയും 
വാഴ്ത്തുകയാണ്‌ ഇവരുടെ ജോലി. പ്രഹ്മാദി 
ഷിമാരെപ്പറ്റി മിണ്ടുക പോലുമില്ല. പ്രത്യുത, 
ഇംഗ്ലീഷുകാരല്ലാതെ സൃഷ്ടിയിലിതഃ പര്യന്തം ഒറ്റ 
വിദ്വാനും ഉണ്ടായിട്ടില്ലെന്ന്‌ ഇവര്‍ പറയുന്നു. 
ആര്യാവര്‍ത്തക്കാര്‍ ആദി മുതല്ക്കേ മൂഡരായി 
രുന്നു; ഇവര്‍ ഒരിക്കലും ഉന്നതരായിട്ടില്ലത്രേ! 

3. വേദത്തേയും മറ്റും ബഹുമാനിക്കില്ലെന്നതു 
പോകട്ടെ നിന്ദിക്കാതിരിക്കുകയുമില്ല. ര്രഹ്മസമാ 
ജത്തിന്റെ ഉദ്ദേശം ലക്ഷ്യം എന്നിവ എഴുതിയിരി 
ക്കുന്ന പുസ്തകത്തിലെ മഹാത്മാക്കളുടെ പട്ടിക 
യില്‍ യേശു, മോശ, മുഹമ്മദ്‌, നാനക്‌, ചൈത 





210. ഇവിടെ നൈയായികരുടെ സാമാന്യ വിശേഷാത്മകജാ 
തിയെന്നല്ല വിവക്ഷ. അവരുടെ മതമനുസരിച്ച്‌ അശ്വം 
ആന മുതലായവയും സാമാന്യ വിശേഷാത്മക ജാതി 
യാണ്‌. ഇവിടുത്തെ വിവക്ഷ, (്രാഹ്മണാദികള്‍ 
ശാസ്ര്രീയപാരിഭാഷിക ജാതിയാകയാല്‍ സാമാന്യ 
മനുഷ്യജാതിയിലെ വിശേഷജാതിയെന്നാണ്‌. അതു 
കൊണ്ട്‌ സാമാന്യ വിശേഷാത്മക ജാതിയായി. മഹാഭാ 
ഷ്യത്തില്‍, അഷ്ടാധ്യായിയിലെ ജാതേരസ്ര്രീവിഷയാ 
ദയോപധാത്‌ എന്ന 4.1. 63-ഠം സൂധ്രം വ്യാഖാനിക്കവേ 
ജാതിയുടെ ലക്ഷണം. ആകൃതിഗ്രഹണാ ജാതിര്‍ലി 
ങ്ഗാനാം ന ച സര്‍വഭാക്‌ സക്ൃദാഖ്്യാത 
നിര്ധ്രാഹ്യാ ഗോത്രം ച ചരണൈഃ സഹ എന്നാണെന്ന്‌ 
എഴുതിയിട്ടുണ്ട്‌. ഇതിന്‌ കൈയടന്റെ വ്യാഖ്യാനം ഇപ്ര 
കാരമാണ്‌.- “ആക്ൃതിര്ര്രഹണം യസ്യാഃ സാ ആകൃ 
തിഗ്രഹണാ, അവയവസന്നിവേശ വ്ൃങ്ഗ്യേതൃര്‍ഥഃ 


൫] 


നൃന്‍ എന്നിവരെ പെടുത്തിയിട്ടുണ്ട്‌. ഒരു ജൂഷി 
യേയോ, മഹര്‍ഷിയേയോ ഉള്‍പ്പെടുത്തിയിട്ടില്ല. 
ഇതില്‍നിന്ന്‌ പേരെഴുതിയിരിക്കുന്നവരുടെ മതാ 
നുയായികളാണ്‌ ഇവരെന്ന്‌ തെളിയുന്നു. ഈ 
ആര്യാവര്‍ത്തത്തില്‍ ജനിച്ച്‌ ഈ ദേശത്തിലെ 
അന്നപാനാദികള്‍ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇവര്‍ 
തങ്ങളുടെ മാതാപിതാക്കള്‍, പിതാമഹന്മാര്‍ മുത 
ലായവരുടെ മാര്‍ഗ്ഗം വിട്ട്‌ വിദേശീയ മതങ്ങളി 
ലേക്ക്‌ ചായ്വ്‌ കാട്ടുന്നതും (്രഹ്മസമാജികളും 
രപാര്‍ത്ഥനാ സമാജക്കാരും ഇന്നാട്ടിലെ 
സംസ്കൃത വിദ്യാ രഹിതരായ തങ്ങള്‍ മഹാ 
വിദ്വാന്‍മാരാണെന്ന്‌ പ്രകടനം നടത്തുന്നതും, 
ഇംഗ്ലീഷു പഠിച്ച്‌ പണ്ഡിതമ്മന്യരായി ത്ഥടുതി 
യില്‍ ഒരു മതമുണ്ടാക്കാന്‍ യത്നിക്കുന്നതും മനു 
ഷ്യന്‍ സ്ഥിരതയും അഭിവൃദ്ധിയും ഉണ്ടാക്കുന്ന 
പ്രവൃത്തികളാകുന്നതെങ്ങനെയാണ്‌? 

4. ഇംഗ്ലീഷുകാര്‍, യവനര്‍, അന്ത്യജര്‍, എന്നിവ 
രുമായി ഭക്ഷണം കഴിക്കുന്നതില്‍ ഒരു വ്ൃത്യാ 
സവും കല്‍പിക്കുന്നില്ല. ഉണ്ടും തിന്നും കുടിച്ചും 
ജാതിഭേദം തകര്‍ത്താല്‍ നമ്മുടെ ദേശം നന്നാ 
കുമെന്ന്‌ ഇവര്‍ കരുതുന്നതായി തോന്നുന്നു. 
അങ്ങനെ ചെയ്താല്‍ എങ്ങനെ നന്നാകും? ചീത്ത 
യാവുകയേ ഉള്ളൂ. 

ചോദ്യം:- ജാതിഭേദം ഈശ്വരകൃതമോ മനു 
ഷ്യകൃതമോ? 

ഉത്തരം:- ഈശ്വരകൃതവും മനുഷ്യകൃതവുമായ 





ഏതേന ഗോത്വാദിജാതിര്‍ ലക്ഷിതാ ബ്രാഹ്മണത്വാ 
ദിസ്തു ന സംഗ്രഹീതാ. ബ്രാഹ്മണാ ക്ഷ്ത്രിയാദീനാം 
സംസ്ഥാനസ്യ സദ്ൃശത്വാദിതി. തത്സംധ്രഹായാഹ 
- ലിങ്ഗാനാമിതി”'. താത്പര്യം:- ആകൃതി അഥവാ 
ശരീര-അവയവ രചനാ വിശേഷത്താല്‍ ഉണ്ടാകുന്ന 
ജ്ഞാനമാണ്‌ ജാതി. ഗോത്വം അശ്വത്വം എന്നിവപോ 
ലെ. ബ്രാഹ്മണ ക്ഷ്രതിയാദികളുടെ ശരീര-അവയവ രച 
നയില്‍ സമാനതയുണ്ട്‌. അതിനാല്‍ “ബ്രാഹ്മണന്‍” എന്നു 
പറഞ്ഞാല്‍ ജാതിയായി ഗണിക്കാനാവില്ല. അതിനാല്‍ 
പറയുന്നു - എല്ലാ ലിങ്ഗങ്ങളിലും പ്രയുക്തമാകാ 
ത്തതും ജാതിസംജ്ഞയില്‍ വരും. ്രാഹ്മണക്ഷത്രിയാ 
ദികള്‍ ഉദാഹരണം. ഈ ഉദ്ധരണത്തില്‍നിന്ന്‌ ബ്രാഹ്മ 
ണാദികള്‍ ശരീരാകൃതികൊണ്ടറിയാവുന്ന ജാതിയില്‍ 
പെടുന്നിലെന്നു വ്യക്തം. ന്യായകാരന്റെ സമാനപ്രസ 
വാത്മികാ ജാതിഃ (2.2.68) എന്ന സൂധ്രം ആകൃതി 
കൊണ്ട്‌ ഗ്രഹിക്കാവുന്ന ജാതിയെപ്പറ്റിയാണ്‌. സാമാന്യ 
മായ ജാതിലക്ഷണം കൊണ്ട്‌ ബ്രാഹ്മണാദികള്‍ ജാതി 
വാചകമല്ലെങ്കിലും ശാസ്ത്രീയ കാരൃസിദ്ധിക്കുവേണ്ടി 
- ഉദാഹരണത്തിന്‌ വ്യാകരണ ശാസ്ധ്രത്തില്‍- 
ബ്രാഹ്മണി എന്നും മറ്റു സ്ത്രീപ്രതൃയം ചേര്‍ക്കുന്നതിന്‌ 
വിശേഷരൂപേണ ജാതി എന്നു പറഞ്ഞുവെന്നേയുള്ളൂ. 
ചരണ-ഗോത്രവാചികളായ ജാതിസംജ്ഞകളും വിശേ 
ഷജാതിയില്‍ പ്പെടും. 





യാ സത്യാര്‍ത്ഥ്രപകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ജാതിഭേദമുണ്ട്‌. 

ചോദ്യം:- ഈശ്വരകൃതമേത്‌, മനുഷ്യകൃതമേത്‌? 

ഉത്തരം:- മനുഷ്യന്‍, മൃഗം, പക്ഷി, വ്യക്ഷം, ജല 
ജന്തു മുതലായ ജാതികള്‍ ഈശ്വരകൃതമാണ്‌. മൃഗ 
ങ്ങളില്‍ പശു, കുതിര, ആന മുതലായ ജാതികള്‍, 
വൃക്ഷങ്ങളില്‍ അരയാല്‍, പേരാല്‍, മാവ്‌ മുത 
ലായവ, പക്ഷികളില്‍ ഹംസ - കാക- ബകാദി 
കള്‍, ജലജന്തുക്കളില്‍, മത്സ്യ-തിമിംഗലാദികള്‍ 
മുതലായ ജാതിഭേദങ്ങള്‍ ഈശ്വരകൃതമാണ്‌. ഇതു 
പോലെയാണ്‌ മനുഷ്യരിലെ ബ്രാഹ്മണ ക്ഷത്രിയ 
വൈശ്യ ശൂഗ്ര അന്ത്യജാദി, ജാതിഭേദങ്ങള്‍. 
എന്നാല്‍ മനുഷ്യരില്‍ (ര്ബാഹ്മണാദികളെ 
സാമാന്യ ജാതിയിലല്ല സാമാന്യ വിശേഷാത്മക 
0 7" ജാതിയിലാണ്‌ ഗണിക്കുന്നത്‌. മുമ്പു വര്‍ണാ 
ശ്രമ വ്യവസ്ഥയില്‍ എഴുതിയതുപോലെ ഗുണ 
കര്‍മ സ്വഭാവത്താല്‍ വര്‍ണവ്യവസ്ഥ അംഗീകരി 
ക്കേണ്ടത്‌ ആവശ്യമാണ്‌. മുമ്പു പറഞ്ഞവണ്ണം അവ 
രുടെ ഗുണകര്‍മസ്വഭാവങ്ങള്‍ നോക്കി ര്രാഹ്മണ 
ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി വര്‍ണങ്ങളുടെ പരീ 
ക്ഷണം നടത്തി വിഭജിക്കേണ്ടത്‌ രാജാക്കന്മാരു 
ടേയും വിദ്വാന്‍മാരുടേയും കൃത്യമാണ്‌. ഇതാണ്‌ 
മനുഷ്യാകൃതത്വം. 

ആഹാരഭേദത്തിലും ഈശ്വരകൃതവും മനുഷ്യ 
കൃതവും ഉണ്ട്‌. സിംഹം മാംസഹാരിയും, എരുമ 
സസ്യാഹാരിയുമാണ്‌. ഇത്‌ ഈശ്വരകൃതം. ദേശ 
കാല വസ്തുഭേദത്താല്‍ ആഹാരഭേദം ഉണ്ടാക്കു 
ന്നത്‌ മനുഷ്യകൃതം. 

യുറോപ്പുകാരുടെ ഗുണദോഷ നിരൂപണം 

ചോദ്യം: നോക്കൂ. യുറോപ്പുകാര്‍ ഷുസും, 
കോട്ടും പാന്റ്‌ സും ധരിക്കയും, ഹോട്ടലുകളില്‍ 
ആരുണ്ടാക്കിയതെന്നു നോക്കാതെ ഭക്ഷിക്കു 
കയും ചെയ്യുന്നതുകൊണ്ട്‌ അവര്‍ ഉന്നതിയെ 
പ്രാപിക്കുന്നു. 

ഉത്തരം:- ഇതു നിങ്ങളുടെ തെറ്റായ വിശ്വാസ 
മാണ്‌. മുസല്‍മാന്മാരും, അന്ത്ൃയജരും ആരുണ്ടാക്കി 
യതായാലും ഭക്ഷിക്കുന്നു, എന്നിട്ടും അവര്‍ ഉന്ന 
തരാവാത്തതെന്ത്‌? യൂറോപ്പുകാരില്‍ ബാല്യ വിവാ 
ഹമില്ല. ആണ്‍പെണ്‍ ഭേദമില്ലാതെ വിദ്യാഭ്യാസം 
നല്കുന്നു. സ്വയംവര വിവാഹം നടക്കുന്നു, ചീത്ത 
യാളുകളുടെ ഉപദേശം ലഭിക്കുന്നില്ല, വിദ്വാന്മാ 
രായി ആരുടെയും പിത്തലാട്ടത്തില്‍ പെടാതിരി 
ക്കുന്നു. പരസ്പരം ആലോചിച്ചും, സഭയില്‍ ചര്‍ച്ച 
ചെയ്ത്‌ നിശ്ചയിച്ചും കാര്യങ്ങള്‍ നടത്തുന്നു. 


സ്വജാതികളുടെ ഉയര്‍ച്ചക്കു വേണ്ടി ശരീരവും 
മനസ്സും ധനവും അര്‍പ്പിക്കുന്നു, ആലസ്യംവെ 
ടിഞ്ഞ്‌ കര്‍മ്മനിരതരായിരിക്കുന്നു. ഇവയാണ്‌ 
അവരുടെ ഉയര്‍ച്ചക്ക്‌ നിദാനം. നോക്കൂ! അവരുടെ 
ദേശത്തുണ്ടാക്കിയ ബൂട്സ്‌ മാത്രമേ കാര്യാലയ 
ത്തിലും കച്ചേരിയിലും ഇട്ടുകൊണ്ട്‌ കയറുവാന്‍ 
പാടുള്ളൂ. ഇവിടെ ഉണ്ടാക്കിയത്‌ അകത്തുകട 
ത്തുകയില്ല. അവരുടെ ദേശത്തുണ്ടാക്കിയ ചെരു 
പ്പിനോടുള്ളത്രയും ബഹുമാനവും സ്നേഹവും 
ഇതരദേശക്കാരായ മനുഷ്യര്‍ക്കുപോലും നല്‍കു 
ന്നില്ല. യൂറോപ്യന്മാര്‍ ഇവിടെ വന്നിട്ട്‌ ഏതാനും 
ശതവര്‍ഷങ്ങളായി. ഇതുവരെയും അവര്‍ തങ്ങ 
ളുടെ വസ്ര്രധാരണ രീതി തുടരുന്നു. അവരുടെ 
ദേശത്തെ ആചാരരീതികളൊന്നും ഇവിടെയും 
മാറ്റാതെ അനുവര്‍ത്തിക്കുന്നു. നിങ്ങളില്‍ വളരെ 
പ്പേരും അവരെ അനുകരിക്കുന്നു. ഇതില്‍നിന്ന്‌ 
നിങ്ങള്‍ ബുദ്ധിയില്ലാത്തവരും അവര്‍ ബുദ്ധിമാ 
ന്മാരുമാണെന്നു സിദ്ധിക്കുന്നില്ലേ? അനുകരിക്കു 
ന്നത്‌ ബുദ്ധിയുള്ളവരുടെ ലക്ഷണമല്ല. അതു 
പോലെ ഏതു ജോലിയിലിരിക്കുന്നുവോ ആ 
ജോലി യഥോചിതം ചെയ്യുന്നു. 
ആജ്ഞാനുവര്‍ത്തികളായിരിക്കുന്നു. സ്വന്തം നാട്ടു 
കാരെ വ്യാപാരാദികളില്‍ സഹായിക്കുന്നു. 
ഇത്തരം ഗുണങ്ങളും നല്ല പ്രവൃത്തിയുംകൊ 
ണ്ടാണ്‌ അവര്‍ ഉയരുന്നത്‌. ബൂട്ട്‌സും, കോട്ടും, 
പാന്റ്‌ സും ധരിക്കുക, ഹോട്ടലില്‍ ഭക്ഷിക്കുക മുത 
ലായ സാധാരണയോ ചീത്തയോ ആയ കാര്യ 
ങ്ങള്‍കൊണ്ടല്ല. ഇവരിലും ജാതിഭേദം ഉണ്ട്‌. എത്ര 
വലിയ സ്ഥാനത്തിരിക്കുന്നയാളായാലും ശരി, 
അന്യദേശക്കാരിയോ അന്യ മതസ്ഥയോ ആയ 
സ്ര്രീയെ, അഥവാ യൂറോപ്യന്‍ സ്ത്രീ അനൃപു 
രുഷനെ , വിവാഹം കഴിച്ചാല്‍തന്നെ അവരെ 
എന്തിനെങ്കിലും ക്ഷണിക്കുന്നതോ, കൂട്ടിരുന്നു 
ഭക്ഷണം കഴിക്കുന്നതോ മറ്റുള്ളവര്‍ നിര്‍ത്തിക്കള 
യുന്നു. ഇത്‌ ജാതിഭേദമല്ലെങ്കില്‍ പിന്നെന്താണ്‌? 
ഞങ്ങളില്‍ ജാതിഭേദമില്ലെന്ന്‌ സാധുക്കളായ 
നിങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ്‌. നിങ്ങ 
ഉത്‌ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിനാല്‍ 
എന്തു ചെയ്യുന്നതും നല്ലവണ്ണം ആലോചിച്ചുവേ 
ണം. പിന്നീട്‌ പശ്ചാത്താപത്തിന്‌ ഇട വരരുത്‌. 
നോക്കൂ! വൈദ്യനും ഓഷധവും രോഗിക്കാണ്‌ 
ആവശ്യം. രോഗരഹിതനല്ല. വിദ്യയുള്ളവര്‍ രോഗ 
രഹിതനും വിദ്യാരഹിതന്‍ അവിദ്യാരോഗ്ഗ്രസ്ത 
നുമാണ്‌. ആ രോഗ വിമുക്തിക്ക്‌ സത്യവിദ്യയും 
സത്യ്യോപദേശവും വേണം. തിന്നുന്നതിലും കുടി 


ല്‌ 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





ക്കുന്നതിലുമാണ്‌ ധര്‍മ്മമിരിക്കുന്നതെന്ന തോന്നല്‍ 
അജ്ഞാനത്തില്‍നിന്നുണ്ടാകുന്ന രോഗമാണ്‌. 
ഭക്ഷണം കഴിക്കുന്നതില്‍ എന്തെങ്കിലും അനാ 
ചാരം കാട്ടുന്നവര്‍ ക്രഷ്ടരായെന്നു പറയും. അവ 
രുമായി സംസാരിക്കുകയോ സഹകരിക്കുകയോ 
ചെയ്യുന്നില്ല. ഈ സ്ഥിതിക്ക്‌ നിങ്ങളുടെ അറി 
വെല്ലം സ്വാര്‍ത്ഥതയ്ക്കുവേണ്ടിയോ പരമാര്‍ത്ഥ 
ത്തിനു വേണ്ടിയോ എന്നു പറയുക. നിങ്ങളുടെ 
അറിവ്‌ അജ്ഞാനികള്‍ക്ക്‌ പ്രയോജനപ്പെടുമ്പോ 
ഓണ്‍ പരമാര്‍ത്ഥം പ്രാപ്തമാവുന്നത്‌. അവര്‍ 
പ്രയോജനപ്പെടുത്തുന്നില്ല എന്നു പറയുന്നത്‌ ശരി 
യല്ല, അതു നിങ്ങളുടെ കുറ്റമാണ്‌. അവരുടേതല്ല. 
നിങ്ങള്‍ നന്നായി ചെരുമാറുമെങ്കില്‍ അവര്‍ 
നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ ഉപദേ 
ശങ്ങള്‍ കേള്‍ക്കുകയും ഉപകൃതരാവുകയും 
ചെയ്യും. നിങ്ങള്‍ ആയിരക്കണക്കിന്‌ ജനങ്ങളുടെ 
പ്രയോജനം നഷ്ടപ്പെടുത്തി സ്വയം സുഖിച്ചു. 
അതുകൊണ്ട്‌ നിങ്ങള്‍ വലിയ അപരാധികളാണ്‌. 
അന്യന്‍ ഉപകാരംചെയ്യുന്നത്‌ ധര്‍മ്മവും പരഹാനി 
വരുത്തുന്നത്‌ അധര്‍മവുമാണ്‌. അതിനാല്‍ 
വിദ്വാന്മാര്‍ എല്ല്ലായ്‌ പ്പോഴും വേണ്ട വിധം 
പ്രവര്‍ത്തിച്ച്‌ അജ്ഞാനികളെ ദുഃഖസാഗരത്തില്‍ 
നിന്നു കരകയറ്റുന്നതിന്‌ ഒരു തോണിയെന്നവണ്ണം 
വര്‍ത്തിക്കണം. തികഞ്ഞ മൂഡുന്മാരെ പ്പോലെ 
അര്‍ത്ഥമില്ലാത്ത കര്‍മ്മങ്ങള്‍ ചെയ്തുകൂടാ. പകരം 
അന്യര്‍ക്കും തനിക്കും ദിനംപ്രതി ഉയര്‍ച്ച ഉണ്ടാ 
കുന്ന കര്‍മങ്ങള്‍ മാത്രമേ ചെയ്യാവു. 


5. ചോദ്യം:- ഈശ്വരപ്രണീതവും മുഴുവനും 
സത്യവുമായ പുസ്തകമൊന്നും ഇല്ലെന്നാണ്‌ 
ഞങ്ങളുടെ വിശ്വാസം. എന്തെന്നാല്‍ മനുഷ്യരുടെ 
ബുദ്ധി നിര്‍ഭ്രാന്തമല്ല. അവന്‍ രചിച്ച പുസ്തകങ്ങ 
ളിലും തെറ്റുകള്‍ ഉണ്ടായിരിക്കും. അതുകൊണ്ട്‌ 
ഞങ്ങള്‍ എല്ലാവരില്‍നിന്നും സത്യത്തെ ഗ്രഹിക്കു 
ന്നു. അസത്യത്തെ തൃജിക്കുന്നു. വേദത്തിലേതോ, 
ബൈബിളിലേതോ, ഖുര്‍ആനിലേതോ മറ്റേ 
തെങ്കിലും ഗ്രന്ഥത്തിലേതോ ആകട്ടെ സത്യം 
ഞങ്ങള്‍ക്കു സ്വീകാര്യവും അസത്യം ഏതി 
ലേതായാലും ത്യാജ്യവുമാണ്‌. 

ഉത്തരം നിങ്ങള്‍ സത്യഗ്രാഹികളാകാന്‍ 
ആഗ്രഹിക്കുന്നതേതുകൊണ്ടോ അതുകൊണ്ടു 
തന്നെ നിങ്ങള്‍ അസത്ൃഗ്രാഹികളുമാകുന്നുണ്ട്‌. 
മനുഷ്യന്‍ നിര്‍്രാന്തനല്ല എന്നു പറയുമ്പോള്‍ 
തന്നെ മനുഷ്യരായ നിങ്ങളും ശ്രാന്തിസഹിതരാ 





211. പേജ്‌ 318-319 


ണെന്നു വരുന്നു. അങ്ങനെയുള്ളവരുടെ വാക്കു 
കള്‍ തീര്‍ത്തും പ്രാമാണികമല്ല. അതിനാല്‍ നിങ്ങ 
ളുടെ വാക്കുകളും വിശ്വസനീയമല്ല. അങ്ങനെയെ 
ങ്കില്‍ വിഷംകലര്‍ന്ന ഭക്ഷണംപോലെ നിങ്ങളുടെ 
വാക്കുകളും ത്യാജ്യമാണ്‌. നിങ്ങളുടെ പ്രാമാണിക 
ഗ്രന്ഥം രചിച്ചയാളിന്റെ വാക്കുകളും ഇതുപോലെ 
തൃജിക്കേണ്ടതാണ്‌. “കിഴക്കുനിന്നു വന്നതുമില്ല 
ഒറ്റാലില്‍ കിടന്നതുമില്ല' എന്ന സ്ഥിതിയിലാണ്‌ 
നിങ്ങള്‍. നിങ്ങള്‍ സര്‍വൃജ്ഞരല്ലാത്തതുപോലെ 
മറ്റു മനുഷ്യരും സര്‍വൃജ്ഞരല്ല. തന്നിമിത്തം ചി 
ലപ്പോള്‍ സത്യത്തെ ത്ൃജിച്ച്‌ അസത്യത്തെ സ്വീക 
രിക്കാനും ഇടയായേക്കാം. അതുകൊണ്ട്‌ സര്‍വ്വ 
ജ്ഞനായ പരമാത്മാവിന്റെ വാണിയുടെ സഹായം 
അലപജ്ഞരായ നമുക്കെല്ലാം കൂടിയേ കഴിയു. 
വേദ വ്യാഖ്യാനത്തില്‍ എഴുതി വന്നതിനെ അതു 
പോലെ ”" അവശ്യം സ്വീകരിക്കേണ്ടതാണ്‌. 
അല്ലെങ്കില്‍ യതോ്രഷ്ടസ്തതോഭഷ്ടുഃ- ഇല്ലത്തു 
മില്ല അമ്മാത്തുമില്ല - എന്ന അവസ്ഥയാകും. 
എല്ലാ സത്യങ്ങളും വേദത്തില്‍ ഉണ്ട്‌. അസത്യം 
ഒന്നുമില്ല എന്നിരിക്കെ അതിനെ സ്വീകരിക്കുന്ന 
തില്‍ ശങ്കിക്കുന്നത്‌ തനിക്കും മറ്റുള്ള വര്‍ക്കും 
ഹാനിയുണ്ടാക്കുക മാധ്രമാണ്‌. ഇതു നിമിത്ത 
മാണ്‌ നിങ്ങളെ ഇന്നാട്ടുകാര്‍ ഭാരതീയരായി 
പ്പോലും ഗണിക്കാത്തത്‌. നിങ്ങള്‍ ആര്യാവര്‍ത്ത 
ത്തിന്റെ ഉയര്‍ച്ചക്ക്‌ കാരണക്കാരാവുകയുമില്ല. 
കാരണം, നിങ്ങള്‍ ഇരിക്കുന്ന കൊമ്പ്‌ മുറിക്കു 
ന്നവരാണ്‌. ഇതുകൊണ്ട്‌ സ്വയമോ മറ്റുള്ളവര്‍ക്കോ 
ഉപകാരം ചെയ്യാമെന്നു വിചാരിക്കുന്നെങ്കില്‍ അത 





212. സൃഷ്ട്യുത്പത്തി എട്ടാം സമുല്ലാസം. ജീവേശ്വര 
വിഷയം ഏഴാം സമുല്ലാസം. 

213. പശ്ചാത്താപവും പ്രായശ്ചിത്തവും തമ്മില്‍ അന്തരമു 
ണ്ട്‌. പശ്ചാത്താപവും പ്രാര്‍ഥനയും ഭാവിയില്‍ ദുഷ്കര്‍മ 
ങ്ങള്‍ ചെയ്യാതിരിക്കുവാന്‍ സഹായിക്കുന്നു. ഇക്കാരണ 
ത്താല്‍ പൂര്‍വകൃതമായ ദുഷ്കര്‍മങ്ങളുടെ ഫലങ്ങ 
ളില്‍നിന്ന്‌ രക്ഷ കിട്ടുകയില്ല. പ്രായശ്ചിത്തം കൊണ്ട്‌ 
ദുഷ്കര്‍മ കര്‍ത്താക്കള്‍ ശാരീരകവും മാനസികവുമായ 
കഷ്ടം എത്ര കണ്ട്‌ അനുഭവിക്കുന്നുവോ അത്രയും 
ദുഷ്കര്‍മഫലത്തില്‍നിന്ന്‌ രക്ഷ പ്രാപിക്കും. ശാസ്ത്ര 
കാരന്മാര്‍ പ്രായശ്ചിത്ത വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്‌ 
ഇക്കാരണത്താലാണ്‌. ഇതുതന്നെ നീതിന്യായക്കോടതി 
യുടെ ശിക്ഷയിലും സംഭവിക്കുന്നു. ചെയ്ത തെറ്റിന്‌ 
നീതിന്യായക്കോടതിയുടെ ശിക്ഷ അനുഭവിച്ചാല്‍ ഈശ്വ 
രീയനീതിന്യായത്തില്‍ വീണ്ടും ശിക്ഷ അനുഭവിക്കേ 
ണ്ടതില്ല. ഒരു തെറ്റിന്‌ രണ്ടുതവണ ശിക്ഷാനുഭവം ഇല്ല. 
ന്യായാധിപന്റെ സര്‍വജ്ഞതാരാഹിത്യം നിമിത്തം ശിക്ഷ 
യില്‍ ഏറ്റക്കുറവുകള്‍ വന്നുകൂടും. ഈ അവസ്ഥയില്‍ 
അവശേഷിക്കുന്ന ഏറ്റക്കുറവുകള്‍ പരിഹരിക്കുന്നത്‌ 
ഈശ്വരീയ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമാണ്‌. 


293 





ര സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





സാധ്യമെന്നറിയണം. ആരുടെയെങ്കിലും മാതാപി 
താക്കള്‍ രണ്ടുപേര്‍ ലോകത്തിലുള്ള കുട്ടിക 
ളെയെല്ലാം വളര്‍ത്താന്‍ തുടങ്ങിയാല്‍? 
വളര്‍ത്താന്‍ സാധിക്കുകയില്ലെന്നു മാതമല്ല 
അക്കാരണത്താല്‍ സ്വന്തം കുട്ടികള്‍ നഷ്ടപ്പെട്ടു 
പോവുകയും ചെയ്യും. ഇതാണ്‌ നിങ്ങളുടെ ഇപ്പോ 
ഴത്തെ സ്ഥിതി. വേദാദിസത്ൃശാസ്ര്രങ്ങളെ 
അംഗീകരിക്കാതെ നിങ്ങള്‍ എങ്ങനെയാണ്‌ 
സ്വന്തം വാക്കുകളിലെ സത്യാസത്യങ്ങള്‍ പരീക്ഷി 
ക്കുന്നതും ഭാരതത്തിന്റെ ഉയര്‍ച്ച കൈവരുത്തു 
ന്നതും? 

ദേശത്തിനുണ്ടായിരിക്കുന്ന രോഗത്തിനുള്ള 
ഓഷധം നിങ്ങളുടെ പക്കല്‍ ഇല്ല. യൂറോപ്യന്മാര്‍ 
നിങ്ങളെ അംഗീകരിക്കുന്നില്ല. ഭാരതീയര്‍ നിങ്ങളെ 
അന്യമതക്കാരായിട്ടാണ്‌ കാണുന്നത്‌. 
ഇനിയെങ്കിലും കാര്യം മനസ്സിലാക്കി വേദാദിക 
ളംഗീകരിച്ച്‌ ദേശോന്നതിക്ക്‌ യത്നിക്കുന്നത്‌ 
നന്നായിരിക്കും. സത്യം ഈശ്വരനില്‍നിന്നു പ്രകാ 
ശിക്കുന്നെന്ന്‌ നിങ്ങള്‍ പറയുന്നു. പിന്നെന്തു 
കൊണ്ട്‌, ൃഷിമാരുടെ ആത്മാവില്‍ ഈശ്വരനാല്‍ 
പ്രകാശിതമായ സത്യാര്‍ത്ഥമായി വേദങ്ങളെ 
അംഗീകരിക്കുന്നില്ല? നിങ്ങള്‍ വേദം പഠിച്ചിട്ടില്ല, 
പഠിക്കാനാഗ്രഹിക്കുന്നുമില്ല എന്നതാണ്‌ കാരണം. 
പിന്നെങ്ങനെയാണ്‌ നിങ്ങള്‍ക്ക്‌ വേദോക്തമായ 
ജ്ഞാനം ഉണ്ടാവുന്നത്‌? 

6. ഉപാദാനകാരണമില്ലാതെയാണ്‌ ജഗദുത്പ 
ത്തിയെന്നും, ജീവാത്മാവ്‌ ഉണ്ടായതാണെന്നും, 
ക്രിസ്‌ ത്യാനികളെയും മുസല്‍മാന്മാരെയും 
പോലെ ഇവര്‍ വിശ്വസിക്കുന്നു. ഇതിനുത്തരം, 
സൃഷ്ട്യുത് പത്തി, ജീവേശ്വരന്മാര്‍ ” എന്നിവ 
വ്യാഖ്യാനിച്ചിരിക്കുന്നിടത്തുണ്ട്‌. കാരണമില്ലാതെ 
കാര്യം ഉണ്ടാകുന്നത്‌ സര്‍വഥാ അസംഭവ്യമാണ്‌. 
അതുപോലെ ഉണ്ടായത്‌ നശിക്കാതിരിക്കുന്നതും 
അസംഭവ്യമാണ്‌. 


7. പശ്ചാത്താപവും 2 ”” പ്രാര്‍ത്ഥനയും കൊണ്ട്‌ 
പാപ നിവൃത്തിയുണ്ടാകുമെന്ന വിശ്വാസവും 
നിങ്ങളുടെ ദോഷമാണ്‌. ഈ വിശ്വാസം ലോക 
ത്തില്‍ പാപം വര്‍ദ്ധിപ്പിച്ചിട്ടുണ്ട്‌. പുരാണ വിശ്വാ 
സികള്‍ തീര്‍ത്ഥയാര്രകൊണ്ടും, ജൈനര്‍ നവകാ 
രമ്ര്ത്രജപം തീര്‍ത്ഥയാരത എന്നിവകൊണ്ടും, 
ര്രിസ്‌ ത്യഠാനികള്‍ യേശുവിലുള്ള വിശ്വാസം 





214. ഇത്‌ ആധുനിക മതമാണ്‌. ഇതിന്മേലാണ്‌ 
കാള്‍മാര്‍ക്സിന്റേയും ഫ്രായിറ്റിന്റേയും സിദ്ധാന്തങ്ങള്‍ 
കെട്ടിപ്പടുത്തിരിക്കുന്നത്‌. 


കൊണ്ടും, മുസല്‍മാന്മാര്‍ തഈബാഹ്‌ ചെയ്യു 
ന്നതുകൊണ്ടും, ഫലാനുഭവം കൂടാതെ പാപമോ 
ചനം ലഭിക്കുമെന്നു വിശ്വസിക്കുന്നു. ഇതുകൊണ്ട്‌ 
പാപം ഭയംകൂടാതെ ചെയ്യുന്നത്‌ വളരെ വര്‍ദ്ധി 
ച്ചിരിക്കുന്നു. ഇക്കാര്യത്തില്‍ സ്രഹ്മ-പ്രാര്‍ഥനാ 
സമാജക്കാര്‍ പൌനരാണികരേയും മറ്റും പോലെയാ 
ണ്‌. വേദത്തിന്റെ അനുജ്ഞ, ഫലമനുഭവിക്കാതെ 
പാപപുണ്യങ്ങളില്‍നിന്ന്‌ നിവൃത്തി ഉണ്ടാവുക 
യില്ല എന്നാണ്‌. അതനുസരിക്കുന്നവര്‍ സദാ പാപ 
വിമുഖരും ധര്‍മോന്മുഖരും ആയിരിക്കും. ഫലാ 
നുഭവമില്ലാതെ നിവൃത്തമാകുമെന്നാണെങ്കില്‍ 
ഈശ്വരന്‍ അന്യായകാരിയാണെന്നു വന്നുകൂടും. 


8. നിങ്ങള്‍ ജീവാത്മാവിന്‌ അത്യന്തം ഉന്നതി 
പ്രാപിക്കാമെന്നു പറയുന്നു. ഇതൊരിക്കലും 
സാധ്യമല്ല. സീമയുള്ള ജീവാത്മാവിന്റെ ഗുണകര്‍മ 
സ്വഭാവങ്ങളുടെ ഫലവും സീമയുള്ളതായിരിക്കും. 


ചോദ്യം:- ഈശ്വരന്‍ ദയാലുവാണ്‌. സീമയുള്ള 
കര്‍മങ്ങള്‍ക്കും നിസ്സീമമായ ഫലം നല്‍കും. 


ഉത്തരം :- അങ്ങനെ ചെയ്താല്‍ ഈശ്വരന്റെ 
ന്യായം നഷ്ടമാകും. സത്കര്‍മ്മങ്ങളുടെ പുരോ 
ഗതിക്ക്‌ ആരും യത്നിക്കയുമില്ല. കുറച്ച്‌ 
സത്കര്‍മ്മത്തിന്‌ അനന്തമായ ഫലം ലഭിക്കുമെ 
ങ്കില്‍ പശ്ചാത്താപവും പ്രാര്‍ത്ഥനയും കൊണ്ട്‌ 
എത്രയെങ്കിലും പാപം ഇല്ലാതാകും. ഇത്തരം 
കാര്യങ്ങള്‍ ധര്‍മഹാനി വരുത്തും. പാപകര്‍മ്മ 
ങ്ങള്‍ വര്‍ദ്ധിക്കുകയും ചെയ്യും. 

ചോദ്യം:- ഞങ്ങള്‍ സ്വാഭാവിക ജ്ഞാനത്തെ 
0 7 വേദത്തേക്കാള്‍ വലിയതായി കരുതുന്നു. 
നൈമിത്തികമായ ജ്ഞാനത്തെ വിലവയ്ക്കുന്നി 
ല. ഈശ്വരദത്തമായ സ്വാഭാവികജ്ഞാനം നമ്മി 
ലില്ലെങ്കില്‍ വേദങ്ങളെങ്ങനെ പഠിക്കയും പഠിപ്പി 
ക്കയും മനസ്സിലാക്കുകയും മനസ്സിലാക്കിക്കുകയും 
ചെയ്യും? അതിനാല്‍ ഞങ്ങളുടെ മതമാണ്‌ വളരെ 
നല്ലത്‌. 

ഉത്തരം:- ഈ വാദം നിരര്‍ത്ഥകമാണ്‌. എന്തെ 
ന്നാല്‍ ആരെങ്കിലും തരുന്ന ജ്ഞാനം സ്വാഭാവിക 
ജ്ഞാനമല്ല. സ്വാഭാവിക ജ്ഞാനം സഹജ്ജ്ഞാന 
മാണ്‌. അത ഏറുകയോ കുറയുകയോ ഇല്ല. അതു 
നിമിത്തം ആരും ഉന്നതി പ്രാപിക്കുകയില്ല. കാട്ടു 
മനുഷ്യരിലും സ്വാഭാവിക ജ്ഞാനമുണ്ട്‌. എങ്കിലും 
അവര്‍ ഉയര്‍ച്ച നേടുന്നില്ല. എന്നാല്‍ നൈമി 
ത്തികജ്ഞാനമാണ്‌ ഉന്നതിക്കു കാരണം. നോക്കൂ! 





215. ഒമ്പതാം സമുല്ലാസം പേജ്‌ 389 മുതല്‍ 


204 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





ബാല്യാവസ്ഥയില്‍ കര്‍ത്തവ്യാകര്‍ത്തവ്യങ്ങളോ 
ധര്‍മാധര്‍മങ്ങളോ നമുക്കൊട്ടും അറിവില്ലായിരു 
ന്നു. നാം വിദ്വാന്മാരില്‍ നിന്ന്‌ പഠിച്ചതിനുശേഷ 
മാണ്‌ ധര്‍മാധര്‍മങ്ങളും കര്‍ത്തവ്യങ്ങളും മനസ്സി 
ലാക്കാനായത്‌. അതിനാല്‍ സ്വാഭാവിക ജ്ഞാന 
ത്തിനെ സര്‍വോപരിയാണെന്ന്‌ കരുതുന്നത്‌ ശരി 
യല്ല. 

9. നിങ്ങള്‍ പൂര്‍വജന്മവും പുനര്‍ജന്മവും അംഗീ 
കരിക്കാത്തത്‌ കൃസ്ത്യാനികളേയും മുസ്സീങ്ങ 
ളേയും അനുകരിച്ചാവാം. ഇതിനുത്തരവും 
പുനര്‍ജന്മ വ്യാഖ്യാനത്തില്‍ നിന്നു ഗ്രഹിക്കു 
ക. ” എന്നാല്‍ ജീവന്‍ ശാശ്വത -- നിത്യന്‍ - 
നാണെന്നും അതിന്റെ കര്‍മ്മവും പ്രവാഹരൂപ 
ത്തില്‍ നിത്യമാണെന്നും മാര്രം മനസ്സിലാക്കുക. 
കര്‍മവും കര്‍മവാനും തമ്മില്‍ നിത്യബന്ധമുണ്ട്‌. 
ജീവാത്മാവ്‌ ഒന്നും ചെയ്യാതെ വെറുതെയിരി 
ക്കുകയാണോ? ഈശ്വരനും വെറുതേ ഇരിക്കുക 
യാണെന്നേ നിങ്ങള്‍ പറയുന്നതു കേട്ടാല്‍ 
തോന്നൂ. പൂര്‍വാപരജന്മങ്ങള്‍ ഇല്ലെന്നുവന്നാല്‍. 
കൃതഹാനി, ആകൃതാഭ്യാഗമം , നൈര്‍ഘൃശണ്യം, 
വൈഷമ്യം എന്നീ ദോഷങ്ങള്‍ ഈശ്വരനില്‍ 
വന്നു കൂടും. ജന്മമില്ലെങ്കില്‍ പാപപുണ്യ ഫല 
ങ്ങളനുഭവിക്കാനാകാതെ വരുന്നു. മറ്റൊരാളിന്‌ 
സുഖമോ ദുഃഖമോ ലാഭമോ ചേതമോ വരുത്തി 
വച്ചാല്‍ അതിനുതക്കവണ്ണം ഫലം ശരീരം ധരി 
ക്കാതെ പ്രാപ്തമാകുന്നില്ല. രണ്ടാമത്‌ - പൂര്‍വജ 
ന്മത്തിലെ പാപപുണ്യങ്ങളില്ലെങ്കില്‍ ഈ ജന്മ 
ത്തില്‍ സുഖദുഃഖങ്ങള്‍ എങ്ങനെയുണ്ടാകാ 
നാണ്‌? പൂര്‍വജന്മത്തിലെ പാപപുണ്യങ്ങളനുസ 
രിച്ചല്ല ഇവയെങ്കില്‍ ഈശ്വരന്‍ അന്യായകാരിയും, 
ചെയ്ത കര്‍മത്തിനു ഫലലഞബ്ധി ഇല്ലാതെയാവു 
കയും ചെയ്യും. അതിനാല്‍ നിങ്ങളുടെ ഈ 
വാദവും ശരിയല്ല. 


10. ഈശ്വരനെയല്ലാതെ, ദിവ്യഗുണമുള്ള 
പദാര്‍ത്ഥങ്ങളേയും വിദ്വാന്മാരെയും നിങ്ങള്‍ ദേവ 
ന്മാരായി കരുതുന്നില്ല. ഇതും ശരിയല്ല. എന്തെ 
ന്നാല്‍ ഈശ്വരന്‍ മഹാദേവനാണ്‌. വേറെ ദേവ 
ന്മാരില്ലെങ്കില്‍ ദേവദേവനായ മഹാദേവന്‍ എന്നെ 
ന്തിനു പറയണം? 

11. അഗ്നിഹോത്രാദി കര്‍ത്തവ്യ കര്‍മങ്ങള്‍ 
കര്‍ത്തവ്യമല്ലെന്നു കരുതുന്നത്‌ നല്ലതല്ല. 

12. ജൂഷി-മഹര്‍ഷിമാരുടെ ഉപകാരങ്ങള്‍ വിസ്മ 
രിച്ച യേശുവിന്റെയും മറ്റും പിന്നാലേ കൂനിക്കൂടു 
ന്നത്‌ നല്ലതല്ല. 


13. കാരണവിദ്യയായ വേദങ്ങളെക്കൂടാതെ മറ്റു 
കാര്യവിദ്യകളെ അംഗീകരിക്കുകയെന്നത്‌ അസം 
ഭവ്യമാണ്‌. 

14. വിദ്യയുടെ ചിഹ്നങ്ങളായ യജേഞാപവീതം 
ശിഖ എന്നിവ വെടിഞ്ഞ്‌ കൃസ്ത്യാനികളേയും 
മുസ്ലീംങ്ങളേയും പോലെ നടക്കുന്നത്‌ വെറുതേ 
യാണ്‌. പാന്റ്‌ സും മറ്റും ധരിക്കുകയും മെഡലു 
കളും മറ്റും ധരിക്കാന്‍ ആഗ്രഹിക്കുകയും ചെയ്യു 
ന്നവര്‍ക്ക്‌ യജേഞാപവീതം വലിയ ഭാരമായി 
പ്പോയോ? 

15. ബ്രഹ്മാ ജൂഷി മുതല്‍ ഇങ്ങോട്ട്‌ മഹാവിദ്വാ 
ന്മാര്‍ ആര്യാവര്‍ത്തത്തിലുണ്ടായിട്ടുണ്ട്‌. അവരെ 
പുകഴ്ത്താതെ സായ്പന്മാരെ സ്തുതിച്ചു നട 
ക്കുന്നത്‌ പക്ഷപാതവും പ്രീണനവുമമല്ലെങ്കില്‍ 
പിന്നെന്താണെന്നു പറയണം? 


16. ബീജാങ്കുരം പോലെ, ജഡചേതന സംയോ 
ഗത്താല്‍ ബീജോത്പത്തി അംഗീകരിക്കുന്നതും, 
ഉത്പത്തിക്കു മുന! ജീവതത്ത്വം ഉണ്ടായിരുന്നില്ലെന്നും, 
ഉണ്ടായത്‌ നശിക്കുന്നില്ലെന്നും വിശ്വസിക്കുന്നത്‌ 
പൂര്‍വാപര വിരുദ്ധമാണ്‌. ഉത്പത്തിക്കു മുമ്പ്‌ 
ചേതന-ജഡവസ്തുക്കള്‍ ഇല്ലായിരുന്നെങ്കില്‍ 
ജീവന്‍ എവിടെനിന്നു വന്നു? ഏതിന്റെയെല്ലാം 
സംയോഗമാണു സംഭവിച്ചത്‌? ഇവ രണ്ടും സനാ 
തനമാണെന്നു പറയുന്നതു ശരിയാണ്‌. എന്നാല്‍ 
സൃഷ്ടിക്കു മുമ്പ്‌ ഈശ്വരനല്ലാതെ മറ്റൊരു തത്ത്വ 
വുമില്ലായിരുന്നെന്ന താങ്കളുടെ പക്ഷം നിലനി 
ല്ക്കാതെ പോകുന്നു. 


അതിനാല്‍ ഉയര്‍ച്ചയാഗ്രഹിക്കുന്നവര്‍ ആര്യ 
സമാജത്തിനോടു ചേര്‍ന്ന്‌ അതിന്റെ ഉദ്യേശ്യമനു 
സരിച്ച്‌ പ്രവര്‍ത്തിക്കാന്‍ തയ്യാറാകണം. അല്ലെ 
ങ്കില്‍ ഒരു നേട്ടവും ഉണ്ടാവുകയില്ല. ഏതു ദേശ 
ത്തിലെ പദാര്‍ത്ഥങ്ങള്‍ കൊണ്ടാണോ സ്വശരീരം 
ഉണ്ടാക്കിയിരിക്കുന്നതും. ഇപ്പോഴും പാലിക്കപ്പെ 
ടുന്നതും, മേലിലും പാലിക്കപ്പെടുന്നതും അതിന്റെ 
ഉയര്‍ച്ചക്ക്‌ ശരീരം മനസ്‌ ധനം എന്നിവ അര്‍പ്പിച്ച്‌ 
എല്ലാവരും യോജിച്ച്‌ പരസ്പര പ്രീതിയോടെ 
യത്നിക്കണം. അതിനാല്‍ ആരൃസമാജത്തേ 
പ്പോലെ ആര്യാവര്‍ത്ത ദേശത്തിന്റെ ഉന്നതിക്ക്‌ 
മറ്റൊന്നും കാരണമാവുകില്ല. ഈ ഈ സമാജത്തെ 
സഹായിക്കുമെങ്കില്‍ വളരെ നല്ലകാര്യമാണത്‌ 
സമാജത്തിന്റെ സൌഭാഗ്യം വര്‍ദ്ധിപ്പിക്കേണ്ടത്‌ 
സാമൂഹത്തിന്റെ കടമയാണ്‌ വൃക്തിയുടേതു മാ 





216. മഹര്‍ഷിയുടെ കാലത്ത്‌ 600ലധികം രാജാക്കന്മാര്‍ ഭാര 
തത്തിലുണ്ടായിരുന്നു. 


2905 





യാ സത്യാര്‍ത്ഥ്രപകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ര്രമല്ല. 

ചോദ്യം:- താങ്കള്‍ എല്ലാവരേയും ഖണ്ഡിച്ചു 
കൊണ്ടിരിക്കുന്നു. എന്നാല്‍ അതാതിന്റെ 
നിലയ്ക്ക്‌ എല്ലാ മതങ്ങളും നല്ലതാണ്‌. ആരേയും 
ഖണ്ഡനം ചെയ്തു കൂടാ. ഖണ്‍ഡിച്ചിട്ട്‌, മെച്ചമാ 
യെന്താണ്‌ താങ്കളുപദേശിക്കുന്നത്‌? മെച്ചമായു 
പദേശിക്കുന്നെങ്കില്‍ താങ്കളേക്കാള്‍ അധികമോ 
തുല്യമോ യോഗ്യതയുള്ള ആരും ഇല്ലായിരു 
ന്നെന്നോ ഇല്ലെന്നോ കരുതുന്നുണ്ടാവുമല്ലോ? 
ഇങ്ങനെ അഭിമാനിക്കുന്നത്‌ താങ്കള്‍ക്ക്‌ ഉചിതമ 
ല്ല. എന്തെന്നാല്‍ ഈശ്വരന്റെ സൃഷ്ടിയില്‍ ഒന്നി 
നൊന്ന്‌ തുല്യമോ ന്യൂനമോ ആയി പലതുമുണ്ട്‌. 
ഡംഭ്‌ കാട്ടുന്നത്‌ ഒട്ടും ഉചിതമല്ല. 

ഉത്തരം:- ധര്‍മം എല്ലാവര്‍ക്കും ഒന്നുതന്നെയോ 
പലതോ? പലതാണെന്നു പറയുന്ന പക്ഷം ഒന്ന്‌ 
മറ്റൊന്നിന്‌ വിരുദ്ധമോ അവിരുദ്ധമോ? വിരുദ്ധ 
മാണങ്കില്‍ ഏതെങ്കിലും ഒന്നേ ധര്‍മമായിരിക്കു. 
അവിരുദ്ധമാണെങ്കില്‍വിഭിന്നമായിരിക്കുന്നതില്‍ 
അര്‍ഥമില്ല. അതിനാല്‍ ധര്‍മം ഒന്നാണ്‌. അനേക 
മല്ല. 

ഇവിടെ വിശേഷമായി പറയുന്നത്‌ ഇത്രമാ്ത 
മാണ്‌.- എല്ലാ സ്ര്രദായങ്ങളുടേയും ഉപദേശ 
ങ്ങള്‍ ഏതെങ്കിലും ഭരണാധിപന്‍ സമാഹരിച്ചാല്‍, 
ആയിരത്തിലൊട്ടും കുറയുകയില്ല. എന്നാല്‍ ഇവ 
യില്‍ മുഖ്യമായി പുരാണി, കൃസ്ത്യാനി, ജൈനി, 
കുറാനി എന്നീ നാലിനമേ ഉണ്ടായിരിക്കൂ. എല്ലാ 
സ്ര്രദായങ്ങളും ഈ നാലിലൊന്നില്‍പ്പെടും. 


ഏതെങ്കിലും രാജാവ്‌ തന്റെ സഭയില്‍ 9 “ഈ 
ആയിരത്തേയും വിളിച്ചു കൂട്ടി “ഞാനിതുവരെ 
ഏതെങ്കിലും ഗുരുവിനേയോ ധര്‍മ്മത്തേയോ 
സ്വീകരിച്ചിട്ടില്ല. എല്ലാ ധര്‍മ്മങ്ങളിലും ഉത്തമം 
ആരുടേതാണ്‌? ഞാന്‍ സ്വീകരിക്കേണ്ടത്‌ 
ഏതാണ്‌? വാമമാര്‍ഗി ആദ്യം പറയട്ടെ”. എന്നു 
പറയുന്നുവെന്നു സങ്കല്‍പിക്കുക. 

വാമമാര്‍ഗി:- ഞങ്ങളുടേത്‌. 

ജിജ്ഞാസു:- ഈ 999-ം എങ്ങനെയുണ്ട്‌? 

വാ. മാ:- എല്ലാവരും കള്ളന്മാര്‍. നരകഗാമി 
കള്‍ കാലാത്‌ പരതരം നഹി എന്നു കേട്ടിട്ടില്ലേ? 
ഈ പ്രമാണത്താല്‍ ഞങ്ങളുടേതില്‍ മെച്ചമായ 
ധര്‍മ്മ്മില്ലെന്നു നിശ്ചയം. 


ജി.- താങ്കളുടെ ധര്‍മ്മം എന്താണ്‌? 


വാ. മാ:- ഭഗവതിയെ സേവിക്ക, മദ്യമാംസാദി 
പഞ്ചമകാരങ്ങള്‍ സേവിക്ക, രുദ്രയാമലാദി ത്ര്നത്ര 
ങ്ങള്‍ ചെയ്ക, ഇത്യാദി നിനക്ക്‌ മുക്തി വേണോ, 


നമ്മുടെ ശിഷ്യനായിക്കൊള്‍ക. 


ജി.- ശരി. മറ്റു മഹാത്മാക്കളോടുകൂടി ചോദി 
ച്ചറിയട്ടെ. പിന്നീട്‌ എനിക്ക്‌ ശ്രദ്ധയും ഇഷ്ടവും 
തോന്നുന്നയാളിന്റെ ശിഷ്യനാകും. 

വാ. മാ:- ഹേയ്‌! എന്തിനീ അബദ്ധത്തില്‍ 
ചാടുന്നു? ഇവര്‍ നിങ്ങളെ കബളിപ്പിച്ച്‌ വലയില്‍ 
കുടുക്കും. ആരുടെയടുത്തും പോകേണ്ട. ഞങ്ങ 
ളുടെ ശിഷ്യനാവ്‌. അല്ലെങ്കില്‍ പശ്ചാത്തപിക്കും. 
നോക്ക്‌! ഞങ്ങളുടെ മതത്തില്‍ ഭോഗവും 
മോക്ഷവും രണ്ടും ഉണ്ട്‌. 

ജി.- ശരി. നോക്കിവരാം. 


പിന്നീട്‌ ശൈവന്റെ അടുത്ത്‌ ചെന്നപ്പോള്‍ 
അവരും ഇതേ ഉത്തരം പറഞ്ഞു. വിശേഷാല്‍പറ 
ഞ്ഞതിത്രമാര്രം:- “ശിവനെ വിശ്വസിക്കാതെ, 
ഭസ്മരുക്രാക്ഷ ധാരണവും, ലിങ്ഗപൂജയും 

നി 

ചെയ്യാതെ മുക്തി ഒരിക്കലും ലഭിക്കുകയില്ല. 

ഇവരെ വിട്ട്‌ നവീന വേദാന്തിയുടെ അടുത്തു 
ചെന്നു. 

ജിജ്ഞാസു:- മഹാത്മന്‍! അവിടത്തെ ധര്‍മ്മ 
മെന്താണ്‌? 


വേദാന്തി.- നാം ധര്‍മാധര്‍മങ്ങളൊന്നും കണ 
ക്കാക്കുന്നില്ല. നാം സാക്ഷാല്‍ ബ്രഹ്മമാണ്‌. നമുക്ക്‌ 
ധര്‍മമെന്ത്‌, അധര്‍മമെന്ത്‌? ഈ ജഗത്ത്‌ മിഥ്യ. 
ജ്ഞാനിയാവണോ, ശുദ്ധ ചൈതന്യമാകണോ, 
ബ്രഹ്മമെന്ന്‌ സ്വയം നിനയ്ക്കൂ. ജീവനെന്നഭാവം 
കള നിത്ൃമുക്തനാവും. 

ജിജ്ഞാസു.:- നിങ്ങള്‍ നിത്യമുക്ത ര്രാഹ്മണ 
നെങ്കില്‍ ബ്രഹ്മത്തിന്റെ ഗുണകര്‍മ സ്വഭാവങ്ങള്‍ 
നിങ്ങളിലില്ലാത്തതെന്ത്‌? എന്തിനീ ശരീരത്തില്‍ 
ബന്ധിതനായിരിക്കുന്നു? 


വേ:- നിങ്ങള്‍ ശരീരം കാണുന്നു, ഇല്ലേ? 
അതാണ്‌ ഭ്രാന്തി. നമ്മള്‍ ഒന്നും കാണുന്നില്ല. സ്ര 
്മമല്ലാതെ 


ജി.- കാണുന്നതാര്‍? ആരെ കാണുന്നു? 

വേ:- ബ്രഹ്മം കാണുന്നു. ര്രഹ്മത്തെ ബ്രഹ്മം 
കാണുന്നു. 

ജി.- ങേ! രണ്ടു ബ്രഹ്മമുണ്ടോ? 

വേ:- ഇല്ല. തന്നെ, താന്‍ കാണുന്നു. 


ജി:- ഒരുവന്‌ അവന്റെ തോളില്‍ കയറാ 
മെന്നോ? നിങ്ങളുടെ ഈ പറച്ചിലില്‍ ഒന്നുമില്ല. 
ഭ്രാന്തല്ലാതെ. 


പിന്നീട ജൈനികളുടെ അടുത്തു ചെന്നു ചോദി 


200 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





ച്ചു. അവരും അങ്ങനെതന്നെ പറഞ്ഞു. വിശേ 
ഷ്വാല്‍ ഇത്രയും കൂടി പറഞ്ഞു. “ജിണ ധര്‍മമൊ 
ഴികെ മറ്റെല്ലാം പൊട്ട. ജഗത്‌ കര്‍ത്താവായ 
അനാദി ഈശ്വരനില്ല. ജഗത്ത്‌ അനാദി കാലം 
മുതല്‍ ഇങ്ങനെ ഉണ്ടാക്കി വച്ചതാണ്‌. ഇങ്ങനേ 
തുടരും. നീ വാ. നമ്മുടെ ശിഷ്യനാവ്‌. നമ്മള്‍ 
സമ്ൃക്ത്വീ - എല്ലാ വിധത്തിലും നല്ലവര്‍ - ആണ്‌. 
നല്ല കാര്യങ്ങള്‍ സ്വീകരിക്കുന്നു. ജൈന മാര്‍ഗമ 
ല്ലാത്തതെല്ലാം മിഥ്വാത്വീയമാണ്‌." 

പിന്നീട്‌ കൃസ്ത്യാനികളുടെ അടുത്തു ചെന്നു. 
അവരോടും വാമമാര്‍ഗിക ളോടു ചോദിച്ചതു 
പോലെ ചോദ്യങ്ങള്‍ ചോദിച്ചു. അവര്‍ പറഞ്ഞ 
തുപോലെ ഉത്തരവും കിട്ടി. വിശേഷാല്‍ ഇത്ര 
മാത്രം കൂടി പറഞ്ഞു:- “മനുഷ്യരെല്ലാം പാപിക 
ളാണ്‌. സ്വന്തം സാമര്‍ത്ഥ്യംകൊണ്ട്‌ പാപമുക്തി 
കിട്ടുകയില്ല. ക്രിസ്തുവില്‍ വിശ്വസിച്ച്‌ പവിത്രരാ 
കാതെ മുക്തിയില്ല. യേശു എല്ലാവര്‍ക്കും വേണ്ടി 
സ്വയം കുരിശിലേറി കനിവുകാട്ടി, നീ ഞങ്ങളുടെ 
ശിഷ്യനായിക്കോളൂ.” 


ഇതു കേട്ടശേഷം ജിജ്ഞാസു മൌലവിസാഹേ 
ബിന്റെ അടുത്തു ചെന്നു. അവിടെയും ചോദ്യോ 
ത്തരങ്ങളുണ്ടായി, ഇത്രയുംകൂടി പറഞ്ഞു. “സര്‍വ്വ 
ശക്തനായ അള്ളാഹു, അവന്റെ പ്രവാചകന്‍ 
ഖുര്‍ആന്‍ ശരീഫ്‌ ഇവയല്ലാതെ മറ്റു മുക്തി മാര്‍ഗ്ഗ 
മില്ല. ഇതില്‍ വിശ്വസിക്കാത്തവര്‍ നാസ്തികരും 
കാഫിറുകളുമാണ്‌. അവര്‍ വാജിബുല്‍കത്ല്‍ (ശിര 
ച്ഛേദം ചെയ്യുപ്പെടേണ്ടവര്‍) ആണ്‌. 

ജിജ്ഞാസു വൈഷ്ണവരുടെ അടുത്തു 
ചെന്നു. അവര്‍ വിശേഷാല്‍ പറഞ്ഞത്‌ ഇതാണ്‌. 
“ഞങ്ങളുടെ തിലകക്കുറി കണ്ട്‌ യമരാജന്‍ ഭയ 
ക്കുന്നു.” ജിജ്ഞാസു വിചാരിച്ചു - ഈച്ചയും 
കൊതുകും പോലീസുകാരനും കള്ളനും കൊള്ള 
ക്കാരനും ശ്രതുക്കളും ഭയപ്പെടുന്നില്ല. പിന്നാണോ 
യമഭടന്മാര്‍! 


വീണ്ടും മുന്നോട്ട നടന്ന്‌ ഒരോ മതക്കാരുടേയും 
അടുത്തു ചെന്നു. എല്ലാവരും തങ്ങളുടേതാണ്‌ 
സത്യമെന്നു പറഞ്ഞു. ചിലര്‍ ഞങ്ങളുടെ കബീര്‍ 
സത്യം, ചിലര്‍ നാനക്‌ സത്യം, ചിലര്‍ ദാദൂ, ചിലര്‍ 
വല്ലഭന്‍ ഇനി ചിലര്‍ സഹജാനന്ദന്‍, മറ്റുചിലര്‍ മാ 
ധ്വന്‍ മുതലായവരെ വലിയവരും അവതാരങ്ങ 





217. മുണ്ഡകോപനിഷത്ത്‌ 1.2, 12-13 

218. കൈകളില്‍ സമര്‍പ്പണ വസ്തുവുമായി സമിധ (യജ്ഞ 
വിറക്‌) സുലഭവും ഐകരുപ്യമുള്ളതുമാകയാല്‍ ഉപ 
നിഷത്കാരന്‍ അത്‌ സമര്‍പ്പണ വസ്തുവാക്കിയതാണ്‌. 
അരിക്തഹ്സതന്‍ - ശുന്ൃമല്ലാത്ത കൈകളുള്ളവന്‍ 


ളുമായി വാഴ്ത്തി. ആയിരത്തോടും ചോദിച്ചു. അവ 
രുടെ പരസ്പര വിരോധം കണ്ട്‌, ഇവരിലാരും ഗുരു 
വായി സ്വീകരിക്കാന്‍ യോഗ്യരല്ല എന്ന്‌ നിശ്ചയി 
ച്ചു. എന്തെന്നാല്‍ ഓരോന്നും കള്ളമാണെന്ന്‌ മറ്റ്‌ 
999 പേര്‍ സാക്ഷി പറഞ്ഞു. കള്ളക്കച്ചവടക്കാരനും, 
വേശ്യയും, തെല്ലാലുകാരനും അവരവരുടെ ചര 
ക്കുകള്‍ നന്നെന്നും മറ്റുള്ളവരുടേത്‌ ചീത്ത എന്നും 
പറയുന്നതു പോലെയാണിവര്‍ പറയുന്നതുമെന്ന 
റിഞ്ഞ്‌.- 

1, തദ്ധിജഞാനാര്‍ഥം, സ ഗുരുമേവാഭിഗച്ചേത്‌ 
സമിത്പാണിഃ ശ്രോദ്രിയം (്രഹ്മനിഷ്ഠമ്‌. 


2, തസ്മൈ സവിദ്ധാനുപസന്നായ സമ്യക്പ്പ 
ശാന്ത ചിത്തായ ശമമ്പിതായ യേനാക്ഷരം പു 
രുഷം വേദ സത്യം പ്രോവാച താം തത്ത്വതോ 
ര്രഹ്മവിദ്യാമ്‌. 


1. ആ സത്യത്തെ അറിയുന്നതിന്‌ സമിത്പാണി 
അതായത്‌ തൊഴുകൈയ്യോടെ അരിക്തഹസ്ത 
നായി 2 * വേദജ്ഞനും, പ്രഹ്മനിഷ്ഠനും, പര 
മാത്മാവിനെ അറിയുന്ന ആളുമായ ഗുരുവിന്റെ 
അടുത്ത്‌ ചെല്ലണം. ഈ അന്ധവിശ്വാസികളുടെ 
വലയില്‍ വീഴരുത്‌. 2 അങ്ങനെ ജിജ്ഞാസു 
വിദ്വാന്റെ പക്കലെത്തിയാല്‍ ആ ശാന്തചിത്തനായ 
ജിത്തേന്ദ്രിയന്‍, സമീപസ്ഥനായ ജിജ്ഞാസുവിന്‌ 
യഥാര്‍ഥ ബ്രഹ്മവിദ്യ അഥവാ ഈശ്വരന്റെ ഗുണ 
കര്‍മ സ്വഭാവങ്ങള്‍ ഉപദേശിക്കണം. ഏതേ 
തെല്ലാം സാധനകളാല്‍ ആ ശ്രോതാവിന്‌ 
ധര്‍മാര്‍ത്ഥ കാമമോക്ഷങ്ങള്‍, പരമാത്മാവ്‌ എന്നി 
വയെ അറിയാന്‍ കഴിയുമോ, അവയെന്തെന്ന്‌ 
ബോധിപ്പിച്ചു കൊടുക്കണം. 


ഇപ്രകാരമുള്ള ആളിന്റെ അടുത്തെത്തി പറ 
ഞ്ഞു-മഹരാജ്‌! ഈ സ്ര്രദായങ്ങളുടെ ബഹള 
ത്തില്‍ പെട്ട എന്റെ മനസ്സ്‌ ര്രാന്തമായിരിക്കുന്നു. 
എന്തെന്നാല്‍ ഞാന്‍ ഇവയില്‍ ഏതെങ്കിലും 
ശിഷ്യത്വം സ്വീകരിച്ചാല്‍ 999 പേരുടെ വിരോധം 
സമ്പാദിക്കണം. 999 ശ്രതുക്കളും ഒരു മിതവും 
ഉള്ളയാളിന്‌ ഒരിക്കലും സഖ്യം ഉണ്ടാവുകയില്ല. 
അതിനാല്‍ ഞാനെന്തു ചെയ്യണമെന്ന്‌ അങ്ങ്‌ ഉപ 
ദേശിക്കണം. 


ആപ്തവിദ്വാന്‍- ഈ മതങ്ങളെല്ലാം അവിദ്യാ 
ജന്യവും വിദ്യാവിരോധികളുമാണ്‌. മൂഡാരും പാമ 
രരും കാടന്മാരുമായ മനുഷ്യരെ കബളിപ്പിച്ചു വശീ 
കരിച്ച്‌ അവരെ വലയില്‍ കുടുക്കി ഇവര്‍ സ്വന്തം 
പ്രയോജന സിദ്ധിക്കുപയോഗിക്കുന്നു. ആ പാവ 
ങ്ങള്‍ അവരുടെ മനുഷ്യ ജന്മത്തിന്റെ ഫലം ലഭി 


297 





[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ക്കാതെ ജന്മം പാഴാക്കുന്നു. ഏതില്‍ എല്ലാവരു 
ടേയും അഭിപ്രായം ഒന്നാണോ അതത്രേ വേദമ 
തം. അതത്രേ കൈക്കൊള്ളേണ്ടത്‌. പരസ്പരവി 
രോധം ഉള്ളത്‌ മെനഞ്ഞെടുത്ത അസത്യവും 
തന്നിമിത്തം ത്യാജ്യവുമാണ്‌. 


ജിജ്ഞാസു :- ഇതെങ്ങനെ പരീക്ഷിച്ചറിയും? 


ആപ്തവിദ്വാന്‍:- നീ പോയി ഇനി പറയും 
വണ്ണം എല്ലാവരോടും ചോദിക്കുക. അവരുടെ 
യെല്ലാം മറുപടി ഒന്നായിരിക്കും. 


അയാള്‍ ആ ആയിരം പേരുടെ കൂട്ടത്തില്‍ 
ചെന്ന്‌ പറഞ്ഞും:- “എല്ലാവരും കേള്‍ക്കണം. സത്യ 
ഭാഷണത്തിലാണോ ധര്‍മം. മിഥ്യാഭാഷണത്തി 
ലാണോ?” എല്ലാവരും ഒറ്റസ്വരത്തില്‍ പറഞ്ഞും:- 
“സത്ൃയഭാഷണത്തിലാണ്‌ ധര്‍മം. മിഥ്യാഭാഷണ 
ത്തില്‍ അധര്‍മമാണ്‌” അതുപോലെ വിദ്യാഭ്യാസ 
ത്തില്‍, (്രഹ്മചര്യ പാലനത്തില്‍, പൂര്‍ണയുവാവ 
സ്ഥയില്‍ വിവാഹിതരാകുന്നതില്‍, സത്സംഗ 
ത്തില്‍, പുരുഷാര്‍ത്ഥത്തില്‍, സത്ൃയവ്യവഹാര 
ത്തില്‍ എല്ലാമാണോ ധര്‍മം, അതോ അവിദ്യാഗ്ര 
ഹണം, ര്ബഹ്മചര്യമില്ലായ്‌ മ, വൃഭിചാരം, 
കുസംഗം, മടി, അസത്യവ്യവഹാരം, ചതിവും കാപ 
ട്യവും, ഹിംസ, പരഹാനി മുതലായവയിലോ? 
എല്ലാവരും ഒന്നിച്ചു ചേര്‍ന്ന്‌ പറഞ്ഞു. “വിദ്യാ 
ഭ്യാസാദികള്‍ ധര്‍മവും അവിദ്യാ ്രഹണാദികള്‍ 
അധര്‍മവുമാണ്‌.”” അപ്പോള്‍ ജിജ്ഞാസു എല്ലാവ 
രോടുമായി പറഞ്ഞു:- ” നിങ്ങള്‍ ഇപ്രകാരം ഒറ്റ 
ക്കെട്ടായി സത്ൃധര്‍മ്മത്തിന്റെ ഉന്നതിയ്ക്കും മിഥ്യ 
മാര്‍ഗത്തിന്റെ അവനതിയ്ക്കുമായി എന്തുകൊണ്ട്‌ 
പ്രവര്‍ത്തിക്കുന്നില്ല? എല്ലാവരുംകൂടി പറഞ്ഞു:- 
ഞങ്ങളങ്ങനെ ചെയ്താല്‍ ഞങ്ങളെ ആരു 
ഗാനിക്കും? ഞങ്ങളുടെ ശിഷ്യന്മാര്‍ പറഞ്ഞാല്‍ 
കേള്‍ക്കില്ല. വയറ്റുപ്പിടപ്പ്‌ മുട്ടും. അനുഭവിക്കുന്ന 
ആനന്ദങ്ങളെല്ലാം കൈവിട്ടുപോകും. അതുകൊ 
ണ്ടാണ്‌ അറിയാമായിട്ടും സ്വന്തമതങ്ങളുടെ പ്രചാ 
രണം ചെയ്യുന്നത്‌. “കാട്ടിലെ തടി, തേവരുടെ 
ആന, വലിക്കട്ടേ തടി” എന്നതാണ്‌ കാര്യം. 
നോക്കൂ ലോകത്തില്‍ നേരും ചൊവ്വുമുള്ള മനു 
ഷ്യനെ ആരും വകവെയ്ക്കില്ല. ചതിവും വഞ്ചന 
യുമായി നടക്കുന്ന വനേവിലയുള്ളൂ. 

ജിജ്ഞാസു.- ഇത്തരം കള്ളത്തരങ്ങളിലൂടെ 
മറ്റുളളവരെ കൊള്ളയടിക്കുന്നതിന്‌ രാജാവ്‌ ശിക്ഷ 
നലകാത്തതെന്താണ്‌? 





219. മനുസ്മൃതി 2.53 


മതക്കാര്‍.- ഞങ്ങള്‍ രാജാവിനേയും ശിഷ്യനാ 
ക്കിക്കഴിഞ്ഞിരിക്കുന്നു. വേണ്ടതെല്ലാം ചെയ്തിട്ടു 
ണ്ട്‌. വിട്ടുപോധവില്ല. 


ജി.- നിങ്ങള്‍ കാപട്യം കൊണ്ട്‌ മറ്റുള്ളവരെ 
വഞ്ചിക്കുന്നു. ഈശ്വരനു മുമ്പില്‍ എന്തു സമാ 
ധാനം പറയും? ഘോരനരകത്തില്‍ വീഴും ചെറിയ 
ജീവിതത്തിന്‌ ഇത്ര വലിയ അപരാധം ചെയ്യുന്നത്‌ 
എന്തുകൊണ്ട്‌ തൃജിക്കുന്നില്ല? 

മ:- വരുന്നിടത്തു വച്ചു കാണാം. നരകം, 
ഈശ്വര, ശിക്ഷ എന്നിവയൊക്കെ വരുമ്പോ 
ഴാകട്ടെ. ഇപ്പോള്‍ ആനന്ദിക്കതന്നെ! ആളുകള്‍ 
ഞങ്ങള്‍ക്കാവശ്യമായ ധനാദികളെല്ലാം തരുന്നു. 
പിടിച്ചു പറിക്കുന്നില്ല. പിന്നെ രാജാവെന്തിനു 
ശിക്ഷിക്കണം? 


ജി; ഏതെങ്കിലും ചെറിയ കുട്ടികളെ വഞ്ചിച്ച്‌ 
ധനം അപഹരിച്ചാല്‍ അവര്‍ക്കു ശിക്ഷ ലഭിക്കു 
ന്നു. അതുപോലെ നിങ്ങള്‍ക്കെന്താണ്‌ കിട്ടാത്തത്‌? 
എന്തെന്നാല്‍ ““അജേഞാ ഭവതി വൈ ബാലഃ 
പിതാഭവതി മ്ര്തദഃ"” (മനു) "” ജ്ഞാനമില്ലാത്ത 
യാള്‍ ബാലനും, ജ്ഞാനം നല്കുന്നയാള്‍ 
പിതാവും (വൃദ്ധനും) എന്നു പറയപ്പെടുന്നു. 
ബുദ്ധിമാന്മാരായ വിദ്വാന്മാര്‍ നിങ്ങളുടെ വല 
യില്‍ പെടുകയില്ല. ബാലസദൃശരായ അജ്ഞാ 
നികളെ കൊള്ളയടിക്കുന്ന നിങ്ങള്‍ക്ക്‌ രാജ്യം 
ശിക്ഷ നല്കേണ്ടതു തന്നെയാണ്‌. 

മ:- രാജാവും പ്രജകളും എല്ലാം ഞങ്ങളുടെ 
മതത്തിലാണെങ്കില്‍ ആര്‍ ഞങ്ങള്‍ക്ക്‌ ശിക്ഷ 
നല്‍കാനാണ്‌? അങ്ങനെ വല്ല വ്യവസ്ഥയും വരട്ടെ, 
അപ്പോള്‍ ഇതെല്ലാംവിട്ട വേറെ പരിപാടിനോക്കി 
ക്കൊള്ളാം. 


ജി.- നിങ്ങള്‍ വെറുതേയിരുന്ന്‌ പരധനം 
ധൂര്‍ത്തടിക്കുന്നുവല്ലോ. വിദ്യാഭ്യാസം ചെയ്തിട്ട 
ഗൃഹസ്ഥരുടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നെങ്കില്‍ 
നിങ്ങള്‍ക്കും അവര്‍ക്കും പ്രയോജനപ്പെട്ടേനെ. 

മ3- ബാല്യം മുതല്‍ മരണം വരെയുള്ള സകല 
സുഖങ്ങളും വെടിഞ്ഞ്‌ പഠിക്കുക, അന്യരെ പഠി 
പ്പിക്ക, ഉപദേശിക്ക, ഇതുകൊണ്ടെല്ലാം 
ഞങ്ങള്‍ക്കെന്തു ഗുണം? ഇതൊന്നുമില്ലാതെ ലക്ഷ 
ക്കണക്കിനു രൂപ ഞങ്ങള്‍ക്കു കിട്ടുന്നു. സുഖമായി 
കഴിയുന്നു. ഇതു വിട്ടുകളയുകയോ? 

ജി;- ഇതിന്റെ ഫലം ചീത്തയായിരിക്കും. 





220. ബ്രിട്ടീഷ്‌ നാണയ വ്യവസ്ഥയില്‍ രൂപയ്ക്ക്‌ 16 അണയും 
അണതയ്ക്ക്‌ 122 പൈസയും ആണ്‌ ഉണ്ടായിരുന്നത്‌. 16 
കലയും 12 അംശകലയുമെന്നര്‍ഥം. 


208 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 





നിങ്ങള്‍ക്ക്‌ മഹാരോഗം വരുന്നു. വേഗം മരിക്കു 
ന്നു. ബുദ്ധിമാന്മാര്‍ നിന്ദിക്കുന്നു. പിന്നെയുമെന്തു 
കൊണ്ട്‌ മനസ്സിലാക്കുന്നില്ല? 


മ:- എന്റെ സഹോദരാ! 


1, ടകാ ധരമഷ്ടകാ കര്‍മ ടകാഹി പരമം പദമ്‌ 
യസ്യ ഗൃഹേ ടകാ നാസ്തി ഹാ! ടകാ ടകടകാ 
യതേ. 


2, ആണാ അംശകലാഃ പ്രോക്താ രുപ്യ്യോ/സൌ 
ഭഗവാന്‍ സ്വയമ്‌, അതസ്തം സര്‍വ ഇച്ഛന്തി 
രൂപ്യം ഹി ഗുണവത്തമമ്‌. 


1. (ടകാ (തുട്ട്‌) ധര്‍മം, ടകാ കര്‍മം. ടകായാണ്‌ 
പരമപദം. ആരുടെ വീട്ടില്‍ ടകായില്ല. അയാള്‍ 
ഹാ! ടകടകായെന്ന്‌ നട്ടം തിരിയും) നീ പയ്യന്‍. 
ലോകകാര്യങ്ങളറിവില്ല. തുട്ടില്ലാതെ ധര്‍മമില്ല. 
തുട്ടില്ലാതെ കര്‍മമില്ല, തുട്ടില്ലാതെ പരമപദപ്രാ 
പ്തിയില്ലു. വീട്ടില്‍ പണമില്ലെങ്കില്‍, നല്ലവസ്തു 
ക്കള്‍ കണ്ടാല്‍ ഹ എന്റെ കൈയില്‍ തുട്ടില്ലല്ലോ 
എന്നോര്‍ത്ത്‌ നട്ടം തിരിയും. 


2. എല്ലാവരും പതിനാറുകലകളുള്ള അദൃശ്യ 
നായ ഭഗവാനേപ്പറ്റി പറയുകയും കേള്‍ക്കുകയും 
ചെയ്യുന്നു. അവനെ കാണാനേയില്ല. എന്നാല്‍ 
പതിനാറ്‌ അണകളും അതിന്റെ അംശകല 
കളും” ഉള്ള രൂപയാണ്‌ സാക്ഷാല്‍ ഭഗവാന്‍. 
അതിനാല്‍ ഏവരും രൂപയെ അന്വേഷിക്കുന്നു. 
എല്ലാ കാര്യങ്ങളും സിദ്ധിക്കുന്നത്‌ രൂപകൊണ്ടാ 
ണല്ലോ. 


ജി.- ശരിതന്നെ, നിങ്ങളുടെ ഉള്ളുകള്ളി വെളി 
വായി. ഈ കാപട്യം കാട്ടുന്നതുമുഴുവന്‍ സുഖ 
ത്തിനുവേണ്ടിയാണ്‌. എന്നാല്‍ ഇതുകൊണ്ട്‌ 
ലോകത്തിനു നാശമേ ഉണ്ടാവു. സത്യോപദേശ 
ത്താല്‍ ലോകത്തിനു നന്മയുണ്ടാകുമ്പോള്‍ അസ 
ത്യോപദേശം കൊണ്ട്‌ നാശമേ ഉണ്ടാവു. 
നിങ്ങള്‍ക്ക്‌ ധനം മതിയെങ്കില്‍ പണിചെയ്തോ 
വ്യാപാരം ചെയ്തോ ധനം സമ്പാദിച്ചുകൂടേ? 


മ:- അതിനു പരിശ്രമിക്കണം. നഷ്ടം വരികയും 
ചെയ്യും. ഇതില്‍ ഞങ്ങള്‍ക്ക്‌ നഷ്ടം വരുകയേ 
ഇല്ല. സദാ ലാഭം തന്നെ ലാഭം. തുളസിയിലയിട്ട്‌ 
തീര്‍ത്ഥം നല്കും. മാല കെട്ടിക്കൊടുക്കും. ശിഷ്യ 
നായിക്കഴിഞ്ഞാല്‍ ജന്മം മുഴുവന്‍ മൃഗത്തേ 
പ്പോലെ പണിയെടുക്കും. നടക്കാനാഗ്രഹിക്കുംപടി 
നടക്കാം. 


ജി.- ഇവര്‍ നിങ്ങള്‍ക്കിത്രയും ധനം 
തെന്തിനാണ്‌? 


തരുന്ന 


ദ 


മ:- ധര്‍മം, സ്വര്‍ഗം, മുക്തി എന്നിവയ്ക്ക്‌. 

ജി;- നിങ്ങളോ മുക്തരല്ല. മുക്തിയെന്തെന്നറി 
വില്ല. മുക്തി സാധനങ്ങളെന്തെന്നും അറിവില്ല. 
പിന്നെ നിങ്ങളുടെ ശിഷ്യ ന്മാര്‍ക്കെന്തു കിട്ടാ 
നാണ്‌? 

മ:- ഈ ലോകത്തില്‍ കിട്ടുമോ എന്നോ? ഇല്ല. 
പരലോകത്തില്‍ കിട്ടും. ഞങ്ങള്‍ക്കു തരുന്നതിന 
നുസരിച്ചും സല്‍ക്കരിക്കുന്നതിനനുസരിച്ചും പര 
ലോകത്ത്‌ കിട്ടും. 


ജി.- തരുന്നവര്‍ക്കെന്തും ലഭിക്കട്ടെ. വാങ്ങുന്ന 
നിങ്ങള്‍ക്ക്‌ നരകമല്ലലേ കിട്ടൂ? 


മ: ഞങ്ങള്‍ നിത്യവും ഭജിക്കുന്നു. ഭജിപ്പിക്കു 
ന്നു. ഇതിന്റെ സുഖം ഞങ്ങള്‍ക്കു കിട്ടും. 

ജി.- നിങ്ങളുടെ ഭജനം തുട്ടിനുവേണ്ടിയാണ്‌. 
ഇതെല്ലാം ഇവിടത്തന്നെ കിടക്കും. ഈ തീറ്റിപ്പോ 
റ്റുന്ന ശരീരവും ഭസ്മമായി ഇവിടെ കിടക്കും. 
ഈശ്വര ഭജനം ചെയ്താല്‍ ആത്മശുദ്ധിയെ 
ങ്കിലും കിട്ടും. 


മ:- ഞങ്ങള്‍ അശുദ്ധരാണോ? 

ജി.- അകം മുഴുവന്‍ മലിനമാണ്‌. 

മ:- നിങ്ങളെങ്ങനെ അറിഞ്ഞു? 

ജി.- നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയുംകൊണ്ട്‌. 


മ:- മഹാത്മാക്കളുടെ പ്രവൃത്തി ആവപ്പല്ലുപോ 
ലെയാണ്‌. ആനയ്ക്ക്‌ തിന്നാനും. വെളിയില്‍ 
കാണിക്കാനും വെവ്വേറെ ദന്തങ്ങളുള്ളതുപോലെ, 
ആന്തരികമായി ഞങ്ങള്‍ പവിത്രരാണ്‌. പുറമേയു 
ള്ളത്‌ ലീലമാത്രം. 

ജി.- അകമേ ശുദ്ധരാണെങ്കില്‍ പുറമേയും 
ശുദ്ധരായിരിക്കും. അതിനാല്‍ നിങ്ങള്‍ അകമേയും 
മലിനരാണ്‌. 

മ:- ഞങ്ങളെങ്ങനേയുമാകട്ടെ, ഞങ്ങളുടെ 
ശിഷ്യന്മാര്‍ നല്ലവരാണ്‌. 

ജി;- നിങ്ങള്‍ ഗുരുക്കന്മാര്‍ക്കു ചേര്‍ന്നവണ്ണമാ 
വും, ശിഷ്യന്മാരും. 





221. സത്യയുഗത്തില്‍ ധര്‍മത്തിനു പ്രധാനതയും കലിയുഗ 
ത്തില്‍ അധര്‍മത്തിന്‌ പ്രാധാന്യവും പൌരാണികര്‍ 
അംഗീകരിക്കുന്നു. ഐതരേയ ബ്രാഹ്മണത്തില്‍ “കലിഃ 
ശയാനോ ഭവതി സംജിഹാനസ്തു ദ്വാപരഃ 
ഉത്തിഷ്ഠന്‍ ത്രേതാ ഭവതി കൃതം സംപദ്യതേ ചരന്‍” 
ഉറക്കകാരന്‍ കലി ഉണര്‍ന്നു കിടക്കുന്നത്‌ ദ്വാപരന്‍. 
ഉണര്‍ന്നു നില്ക്കുന്നത്‌ ത്രേതാ. ഗതിശീലന്‍ കൃതയുഗം 
എന്നുപറയുന്നു. മനുഷ്യരുടെ അവസ്ഥയാണിത്‌. കര്‍മ 
ശീലനായിരിക്കുന്നത്‌ കൃതയുഗം അലസത കലിയും. 





യാ സത്യാര്‍ത്ഥ്രപകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





മ:- ഒരു മതം മാഠ്രതം ഒരിക്കലും ഉണ്ടാ 
വുകയില്ല. എന്തെന്നാല്‍ മനുഷ്യരുടെ മനുഷ്യരുടെ 
ഗുണകര്‍മ സ്വഭാവങ്ങള്‍ ഭിന്നമാണ്‌. 

ജി.- ബാല്യാവസ്ഥയില്‍ ഒരേതരം ശിക്ഷണം 
നല്കുകയും സത്യഭാഷണാദി ധര്‍മ്മങ്ങള്‍ ഗ്രഹി 
ക്കയും മിഥ്യാ ഭാഷണാദി അധര്‍മങ്ങള്‍ തൃജി 
ക്കയും ചെയ്താല്‍ ഏകമതമാകുമെന്നു നിശ്ചയം. 
രണ്ടുമതങ്ങള്‍ അതായത്‌ ധര്‍മാത്‌്മാക്കള്‍ 
അധര്‍മാത്മാക്കള്‍ എന്നിവര്‍ എന്നു മുണ്ടായിരു 
ന്നു. എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. 
എന്നാല്‍ ധര്‍മാത്മാക്കള്‍ അധികവും അധര്‍മികള്‍ 
കുറവും ആണെങ്കില്‍ ലോകത്തില്‍ സൌനഖ്യം 
വര്‍ദ്ധിക്കും. അധര്‍മികള്‍ കൂടുതലായാല്‍ 
ദുഃഖവും. എല്ലാ വിദ്വാന്മാരും ഒരേ രീതിയിലുപ 
ദേശിച്ചാല്‍ ഏകമതമെന്നതു സഫലമാകാന്‍ 
വലിയ വിളംബം വരികയില്ല. 


കലിയുഗം 


മതക്കാര്‍:- ഇക്കാലം കലിയുഗമാണ്‌. സത 
യുഗത്തില കാര്യം എന്തിനു പറയുന്നു? 

ജിജ്ഞാസു.- കലിയുഗം കാലവാചിയാണ്‌. 
കാലം നിഷ്ക്രിയമായതുകൊണ്ട്‌ ധര്‍മാധര്‍മങ്ങ 
ളാചരിക്കുന്നതില്‍ സാധകമോ ബാധകമോ അല്ല. 
പക്ഷേ നിങ്ങള്‍ കലിയുഗമൂര്‍ത്തികളുടെല ”” രൂപം 
ധരിച്ചിരിക്കയല്ലേ? മനുഷ്യന്‍ സ്വയം സത്യയുഗവും 
കലിയുഗവും ആകാതിരുന്നെങ്കില്‍ ലോകത്തില്‍ 
ധര്‍മാത്മാക്കളോ അധര്‍മികളോ ഉണ്ടാവുകയില്ലാ 
യിരുന്നു. ഇതെല്ലാം സംസര്‍ഗ ഗുണമോ 
ദോഷമോ ആണ്‌. സ്വഭാവികമല്ല. 

ഇത്രയും പറഞ്ഞിട്ട്‌ ജിജ്ഞാസു ആപ്തന്റെ 
അടുത്തുപോയി. താങ്കള്‍ എന്നെ ഉദ്ധരിച്ചു. അല്ലാ 
യിരുന്നെങ്കില്‍ ഞാനും ഏതെങ്കിലും വലയില്‍ 
പെട്ട്‌ തകര്‍ന്നു പോയേനെ. മേലാല്‍ ഞാന്‍ ഈ 
കപടമൂര്‍ത്തികളേ ഖണ്ഡിക്കുകയും വേദോ 
ക്തമായ സത്യമതത്തിന്റെ മണ്ഡനം ചെയ്യുകയും 
ചെയ്യാം. 

ആപ്തന്‍: സത്ൃത്തിന്റെ മണ്മഡനവും അസ 
തൃത്തിന്റെ ഖണ്ഡനവും ചെയ്ത്‌, പഠിപ്പിച്ചും 
കേള്‍പ്പിച്ചും സത്യോപദേശത്താല്‍ ഉപകാരം 





222. ധര്‍മാര്‍ഥകാമമോക്ഷാണാം യസ്ധയൈകോ[പി ന വിദ്യതേ, 
അജഗള സ്തനസ്യേവ തസ്യജന്മ നിരര്‍ഥകമ്‌ (ചാണ 
കൃനീതി 13.10) 

223. പത്തുതരം സന്യാസികള്‍ തീര്‍ഥ, ആശ്രമി, സരസ്വതീ, 
പുരി, ഭാരതീവനം, അരണ്യം, ഗിരി, പര്‍വതം, സാഗരം 


ചെയ്യേണ്ടത്‌ എല്ലാ മനുഷ്യരുടെയും വിശേഷിച്ച്‌ 
വിദ്വാന്മാരുടെയും സംന്യാസിമാരുടെയും കര്‍ത്ത 
വ്യമാണ്‌. 

ബ്രഹ്മചാരികളും സംന്്യാസിമാരും 


ചോദ്യം:- ര്രഹ്മചാരികളും, സംന്യാസിമാരും 
ഏഎപ്രകാരമുണ്ട്‌? 


ഉത്തരം:- ഈ ആശ്രയങ്ങള്‍ ശരിയാണ്‌. 
എന്നാല്‍ ഇക്കാലത്ത്‌ ഇവയിലും വലിയ കുഴപ്പങ്ങ 
ളുണ്ട്‌. എര്രയോ പേര്‍ ബ്രഹ്മചാരിയെന്ന്‌ പേരിട്ട്‌ 
ജടയും മുടിയും വളര്‍ത്തി സിദ്ധരായി ജപവും 
പുരശ്ചരണവുമായി കഴിയുന്നു. വിദ്യാഭ്യാസം 
ചെയ്യുകയേയില്ല.വിദ്യാഭ്യാസം ചെയ്യുന്നതുകൊ 
ണ്ടാണ്‌ ബ്രഹ്മചാരിത്വം ലഭിക്കുന്നത്‌. ബ്രഹ്മത്തില്‍ 
-വേദത്തില്‍-ചരിക്കുന്നതില്‍-പഠിക്കുന്നതില്‍ ഒരു 
പരിശ്രമവും ചെയ്യുന്നില്ല. അത്തരം പ്രഹ്മചാരി 
കള്‍ അജഗളസ്തനംപോലെ। : പ്രയോജനരഹി 
തരാണ്‌. അതുപോലെതന്നെയാണ്‌ വിദ്യാഹീന 
രായ സംന്യാസികള്‍. ദണ്ഡും കമണണ്‍ഡലുവും 
എടുത്ത്‌ ഭിക്ഷാംദേഹികളായി ചുറ്റുകയല്ലാതെ 
വേദമാര്‍ഗത്തിന്റെ ഉന്നതിക്കുവേണ്ടി ഒന്നും ചെയ്യുക 
യില്ല. ചെറുപ്പത്തില്‍തന്നെ സംന്യാസമെടുത്ത്‌ 
നാടുചുറ്റും. വിദ്യാഭ്യാസം നിര്‍ത്തിക്കളയും. 
ഇത്തരം പ്രഹ്മചാരികളും സംന്യാസിമാരും 
അങ്ങുമിങ്ങും നടന്ന്‌ സ്ഥലതീര്‍ത്ഥശിലാവിഗ്രഹാ 
ദികള്‍ പൂജിക്കയും, അറിവുണ്ടായാലും മൌനിക 
ളായി നടക്കുകയും, ഏകാന്തവാസം ചെയ്ത്‌ 
ഇഷ്ടംപോലെ തിന്നും കുടിച്ചും ഈര്‍ഷ്യാദ്വേ 
ഷങ്ങളില്‍ മുഴുകി ഉറങ്ങിയും, കുചേഷ്ടകള്‍ 
കാട്ടിയും നാള്‍ നീക്കുന്നു. കാഷായവും ദണ്ഡും 
ധരിച്ചതുകൊണ്ട്‌ സ്വയം കൃതകൃത്യരായി, 
സര്‍വോത്കൃഷ്ടരെന്നു നടിച്ച്‌ യാതൊരു 
സത്കര്‍മവും ചെയ്യാതെ നടക്കുന്ന പ്രഹ്മചാരി 
കളും സംന്യാസികളും ഭൂമിയ്ക്കു ഭാരംതന്നെയാ 
ണ്‌. ജഗത്തിന്റെ നന്മയ്ക്കായി പ്രവര്‍ത്തിക്കുന്ന 
സംന്യാസിമാര്‍ ഉത്തമന്മാര്‍ തന്നെ. 


ചോദ്യം:- ഗിരി, പുരി, ഭാരതി മുതലായ 
ഗോസായികള്‍ നല്ലവരല്ലേ? അവര്‍ കൂട്ടംചേര്‍ന്ന്‌ 
നടക്കുകയും, നൂറ്റുകണക്കിനു സംന്യാസികളെ 
ആനന്ദിപ്പിക്കുകയും അദ്വൈതപ്രചാരം നടത്തു 
കയും ചെയ്യുന്നു. ഒട്ടൊക്കെ പഠിക്കുകയും പഠി 
പ്പിക്കുകയും ചെയ്യുന്നുമുണ്ട്‌. അതിനാല്‍ അവര്‍ 
നല്ലവരല്ലേ? 


ഉത്തരം:- ഈ പത്തുപേരുകളും2 * പിന്നീട്‌ 
ഭാവനയില്‍ നിന്നുണ്ടാക്കിയതാണ്‌. സനാതനമല്ല 


300 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





അവരുടെ മണ്ഡലങ്ങള്‍ (കൂട്ടം) വെറും ഭക്ഷ 
ണത്തിനുവേണ്ടിയുള്ളതാണ്‌. വളരെപ്പേരും ഭക്ഷ 
ണത്തിനുവേണ്ടിയാണ്‌ മണണ്‍്ഡലത്തിലുള്‍പ്പെടുന്ന 
ത്‌. ഡാഭുള്ളവരായതിനാല്‍ ഒരാളിനെ മഹന്താ 
ക്കുന്നു. സന്ധ്യക്ക്‌ പ്രധാനിയായ മഹന്ത്‌ സിംഹാ 
സനത്തിലിരിക്കുന്നു. മറ്റുള്ള (്രാഹ്മണന്മാരും 
സംന്യാസികളും കൈകളില്‍ പുഷ്പവുമായി നിന്ന്‌ 
“നാരായണം പദ്മഭവം വസിഷ്ഠം ശക്തിംച 
തത്പുരതപരാശരംച വ്യാസം ശുകം ഗൌഡപദം 
മഹാന്ത” മെന്നും മറ്റും ചൊല്ലി “ഹരഹര വിളിച്ച്‌ 
പുഷ്പമിട്ട്‌ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. 
അങ്ങനെ ചെയ്യാത്തവര്‍ക്ക്‌ അവിടെ സ്ഥാനമില്ല. 
ഈ ഡാംഭു കാട്ടുന്നത്‌ പ്രദര്‍ശനത്തിനാണ്‌. ഇതു 
കൊണ്ട്‌ ആളുകള്‍ ബഹുമാനിക്കുകയും ധനം കി 
ട്ടുകയും വേണം. 


എത്രയോ മഠാധിപന്മാര്‍ ഗൃഹസ്ഥത്തിലിരുന്ന്‌ 
സംന്യാസികളാണെന്നു നടിക്കുന്നു. ഒരു പ്രവൃ 
ത്തിയും ചെയ്യുകയില്ല. സംന്യാസിയുടെ കര്‍മ്മങ്ങ 
ളെപ്പറ്റി അഞ്ചാം സമുല്ലാസത്തില്‍ വിവരിച്ചിട്ടുണ്ട. 
അവ ചെയ്യാതെ വെറുതേ സമയം പാഴാക്കുന്നു. 
സദുപദേശം ചെയ്യുന്നവരോടും വിരോധം പ്രക 
ടിപ്പിക്കുന്നു. ഇവര്‍ മിക്കവരും ഭസ്മരുദ്രാക്ഷങ്ങള്‍ 
ധരിക്കുകയും ചിലര്‍ ശൈവരാണെന്ന്‌ അഭിമാ 
നിക്കുകയും ചെയ്യുന്നു. 

ശാസ്ത്രാര്‍ത്ഥം (ശാസ്തധ്രീയവാദപ്രതിവാ 
ദം)നടത്തുമ്പോള്‍ ശാങ്കരമതത്തെ അനുകൂലിക്കു 
കയും ച്രകാങ്കിതാദി മതങ്ങളെ ഖണ്ഡിക്കുകയും 
ചെയ്യുന്നു. വേദമാര്‍ഗത്തിന്റെ ഉന്നതിക്കു യത്നി 
ക്കുകയോ അനാചാരങ്ങളെ എതിര്‍ക്കുന്നതിനു 
ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. ഈ സംന്യാസിമാര്‍, 
ഖണ്‍ഡനമണണ്‍്ഡനങ്ങള്‍ പ്രയോജന്രപ്രദമല്ലെന്നു 
കരുതുന്നു. ഞങ്ങള്‍ മഹാത്മാക്കളാണ്‌ എന്നാണ്‌ 
ഭാവം. ഇത്തരക്കാരും ഭൂമിക്കു ഭാരമാണ്‌. ഈ 
സ്ഥിതി വന്നതുകൊണ്ടാണ്‌ വേദമാര്‍ഗ്ഗവിരോധി 
കളായ വാമമാര്‍ഗാദി സ്രമ്പദായങ്ങളും 
ക്രിസ്ത്യന്‍, മുസ്ലീം, ജൈനാദികളും വര്‍ദ്ധിച്ചതും 
വര്‍ദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും, വേദമാര്‍ഗം നശി 
ക്കുന്നതും. എന്നിട്ടും ഇവരുടെ കണ്ണു തുറക്കുന്നി 





224. വേദാദികളഭ്യസിക്കുന്നതു നിന്നപ്പോള്‍ സിദ്ധാന്ത 
ജ്ഞാനം ഇല്ലാതായി. സിദ്ധാന്തജ്ഞാനം ഇല്ലാതായ 
പ്പോള്‍ സത്യാസത്യങ്ങള്‍ നിര്‍ണയിക്കാന്‍ കഴിവി 
ല്ലാതെ ഏതസംബന്ധവും ശരിവയ്ക്കാന്‍ നിര്‍ബന്ധി 
തരായി. കൌാശലക്കാര്‍ക്ക്‌ കശാലായി. ഈ ദുരവസ്ഥ 
മാറ്റുവാന്‍ യത്നിക്കേണ്ടവര്‍തന്നെ അന്ധപരമ്പര 
കള്‍ക്ക്‌ അന്ധതയിലേക്ക്‌ വഴി കാട്ടുന്നു എന്നു താല്പ 
ര്യം. 


ല്ല. പരോപകാര ബുദ്ധിയും, കര്‍ത്തവ്യ കര്‍മ്മങ്ങള്‍ 
ചെയ്യുന്നതിന്‌ ഉത്സാഹവുമില്ലാതെങ്ങനെ തുറക്കു 
വാനാണ്‌? ആള്‍ക്കാരുടെ ബഹുമാനം, ഭക്ഷണ 
പ്രിയം എന്നിവയാണ്‌ ഇവര്‍ക്കുവലുത്. ലോകനി 
ന്ദയെ ഇവര്‍ വളരെ ഭയപ്പെടുന്നു. ലോകൈഷണ- 
ജനങ്ങളുടെ ആദരവ്‌ ആഗ്രഹിക്കുക, വിത്തൈ 
ഷ്വണ - ധനത്തിനാഗ്രഹിക്കുക. പുത്രൈഷണ - 
പുരതന്മാരിലെന്നവണ്ണം ശിഷ്യന്മാരില്‍ മോഹമു 
ഞ്ടാകുക. എന്നീ മുന്നു ഏഷണ (ആഗ്രഹം)യും 
തൃജി ക്കാതെ എങ്ങനെയാണ്‌ സംന്യാസം 
സാര്‍ത്ഥകമാകുന്നത്‌? പക്ഷപാതമില്ലാതെ വേദോ 
പദേശം ചെയ്ത്‌ ലോകോപകാരത്തിനുവേണ്ടി 
രാപകല്‍ ദത്ത്ര്രദ്ധരായിരിക്കുന്നവരത്രേ 
യഥാര്‍ത്ഥ സംന്യാസികള്‍. അവനവന്റെ കടമകള്‍ 
നിറവേറ്റാതെ സംസ്യാസിയെന്നു മറ്റും പേര്‍ ധരി 
ക്കുന്നത്‌ വ്യര്‍ത്ഥമാണ്‌. അഥവാ ഗൃഹസ്ഥന്മാര്‍ 
സ്വാര്‍ത്ഥസിദ്ധിക്കുവേണ്ടി പരിശ്രമിക്കുന്നതിലും 
അധികം താല്പര്യത്തോടെ സംസന്യാസിമാര്‍ പരോ 
പകാര നിരതരായിരുന്നാലും എല്ലാ ആശ്രമങ്ങളും 
അഭിവൃദ്ധിയെ പ്രാപിക്കുന്നതാണ്‌. 


സംന്യാസിമാരോട്‌ 


നോക്കൂ! നിങ്ങളുടെ കണ്‍മുമ്പിലല്ലേ അനാ 
ചാരജടിലമായ മതങ്ങള്‍ പെരുകുന്നത്‌? അനേകര്‍ 
ക്രിസ്ത്യാനികളും മുസല്‍മാന്മാരുമാകുന്നുണ്ട്‌. 
നിങ്ങള്‍ക്ക്‌ സ്വയം രക്ഷിക്കുന്നതിനോ, മറ്റുള്ളവരെ 
കൂട്ടത്തില്‍ ചേര്‍ക്കുന്നതിനോ കഴിവില്ല. ആഗ്രഹി 
ച്ചെങ്കിലല്ലേ കഴിവുണ്ടാവൂ? ഇന്നും ഭാവികാ 
ലത്തും ഉന്നതിയെ ലാക്കാക്കി പ്രവര്‍ത്തിക്കാതി 
രുന്നാല്‍ ആര്യാവര്‍ത്തത്തിനും ഇതരദേശ 
ങ്ങള്‍ക്കും അഭിവൃദ്ധിയുണ്ടാകയില്ല. അഭിവൃദ്ധിക്കു 
നിദാനമായ വേദശാസ്ര്രാദികളുടെ പഠനവും 
പാഠനവും, (്രഹ്മചര്യാദി ആശ്രമങ്ങളുടെ അനു 
ഷ്ഠാനവും സത്യോപദേശവും ചെയ്യാതെ ദേശ 
ത്തിന്‌ ഉയര്‍ച്ച ഉണ്ടാവുകയില്ല. 2" ജാഗ്രതയാ 
യിരിക്കുക. അനേകം സന്യാസിമാര്‍ കുള്ളക്കച്ചവ 
ടക്കാരെപ്പോലെ പുരതദാനം ചെയ്യാന്‍ സിദ്ധിയു 
ണ്ടെന്നും മറ്റും പറഞ്ഞ്‌ ആളുകളെ വിശ്വസിപ്പി 
ക്കുന്നു. അവരുടെ അടുത്ത്‌ അനേകം സ്ര്രീകള്‍ 
ഒത്തുകൂടി തൊഴുത്‌ പുഥ്തലാഭമുണ്ടാകാന്‍ 
പ്രാര്‍ത്ഥിക്കുന്നു. സംന്യാസി പുര്തലാഭമുണ്ടാ 
കട്ടെ എന്ന്‌ ആശിര്‍വദിക്കുന്നു. അവരി 
ലാര്‍ക്കാനും പുര്രനുണ്ടായാല്‍ ആശീര്‍വാദ 
ത്തിന്റെ ശക്തിനിമിത്തമാണതെന്ന്‌ വിശ്വസിക്കു 
ന്നു. പന്നിക്കും, പട്ടിക്കും കഴുതയ്ക്കും പിടക്കോ 
ഴിക്കും മറ്റും കുഞ്ഞുകുട്ടികളുണ്ടാകുന്നത്‌ ഏതു 


301 





യാ സത്യാര്‍ത്ഥ്രപകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





സംന്യാസി ആശിര്‍വദിച്ചിട്ടാണെന്ന്‌ ചോദിച്ചാല്‍ 
ഉത്തരം മുട്ടും. ജീവന്‍ നല്കാന്‍ കഴിവുള്ളവര്‍ 
സ്വയം മരിക്കുന്നതെങ്ങനെ? 


മായാജാലം രചിച്ച്‌ ബുദ്ധിമാന്മാരെപ്പോലും 
വെട്ടില്‍ വീഴ്ത്തുന്ന പോക്കിരികളുണ്ട്‌. ധനസാരി 
യിലെ കവര്‍ച്ചക്കാര്‍ ഉദാഹരണം. അവര്‍ അഞ്ചോ 
ഏഴോ പേര്‍ചേര്‍ന്ന്‌ സംഘമായി ദൂരസ്ഥലങ്ങളി 
ലെത്തുന്നു. അവരില്‍ ആകര്‍ഷണീയതയുള്ള 
ആളിനെ സിദ്ധനാക്കുന്നു. ധനാഡ്യരുള്ള ഏതെ 
ങ്കിലും ഗ്രാമത്തിന്റെയോ പട്ടണത്തിന്റെയോ സമീ 
പമുള്ള വിജനസ്ഥലത്ത്‌ താവളമടിക്കുന്നു. ഇവ 
രുടെ ദല്ലാളന്മാർ ആളുകളെ സമീപിച്ച്‌ “ഇന്ന 
സിദ്ധനെ ഇവിടെങ്ങാനും കണ്ടോ?” എന്നു ചോദി 
ക്കും. ഏതു സിദ്ധന്‍? എങ്ങനെയുള്ള സിദ്ധന്‍? 
എന്നും മറ്റും ആളുകള്‍ ചോദിക്കുമ്പോള്‍ ദല്ലാള്‍ 
പറയും:- “മഹാസിദ്ധപുരുഷനാണ്‌. മനസില്‍ 
കാണുന്നതു ഇങ്ങോട്ടു ചോദിക്കും. വാകൊണ്ടു 
പറഞ്ഞാല്‍ കാര്യം നടന്നതുതന്നെ”. “മഹായോ 
ഗിയാണ്‌ ഒന്നു കണ്ടെത്താന്‍ നാടും വീടും വിട്ട്‌ 
ഇറങ്ങിത്തിരിച്ചതാണ്‌ ഞങ്ങള്‍. ഇങ്ങോട്ടു 
പോന്നിട്ടുണ്ടെന്നു കേട്ടു.” ആളുകള്‍ പറയും:- 
സിദ്ധനെ കണ്ടെത്തിയാല്‍ ഞങ്ങളെയും അറി 
യിക്കണം. ദര്‍ശനം കഴിക്കാം. പലതും ചോദിച്ചറിയാ 
മല്ലോ”? ഇങ്ങനെ അവിടെല്ലാം നടന്ന്‌ പ്രചരണം 
നടത്തും. ഓരോരുത്തരോടും സിദ്ധന്റെ കാര്യം 
പറയും. സന്ധ്യയ്ക്ക്‌ സിദ്ധനും ദല്ലാളന്മാരും ഒത്തു 
കൂടും. തിന്നു കുടിച്ച്‌ ഉറങ്ങും. മൂന്നു നാലു 
ദിവസം ഈ പരിപാടി തുടരും. പിന്നീട്‌ ഏതെ 
ങ്കിലും ധനാഡ്യനെ സമീപിച്ച്‌ “സിദ്ധനെ കണ്ടു. 
നിങ്ങള്‍ക്ക്‌ കാണമെങ്കില്‍ വരൂ.” എന്നു ക്ഷണി 
ക്കും. പുറപ്പെടുന്നു എന്നു കണ്ടാല്‍ ത്ര്ത്രപൂര്‍വ്വം 
എന്താണഭിലാഷമെന്നു ചോദിക്കും. പുരതലാഭം, 
ധനലാഭം, രോഗനിവാരണം, ശ്രതുനാശം എന്നി 
ങ്ങനെ ഏതെങ്കിലും ഒന്നായിരിക്കും. അതറിഞ്ഞു 
വെയ്ക്കും. ഇത്‌ സിദ്ധനെ അറിയിക്കുന്നത്‌ ചില 
നിശ്ചിത അടയാളങ്ങള്‍ കൊണ്ടാണ്‌. ധനേച്ഛയു 
ള്ളുവരെ ഇടതുവശത്തും, പുരതലാഭം ഇച്ഛിക്കുന്ന 
വരെ മുന്‍വശത്തും, രോഗശാന്തി വേണ്ടവരെ വല 
തുവശത്തും, ശ്രതുനാശം ആഗ്രഹിക്കുന്നവരെ 
പിന്‍ഭാഗത്തും കൊണ്ടുചെന്നിരുത്തും. സിദ്ധനെ 
നമസ്കരിക്കുമ്പോള്‍ തന്നെ തന്റെ സിദ്ധത്വം 
വെളിവാക്കിക്കൊണ്ട്‌ ഉച്ചത്തില്‍ പറയും: - 
“എന്താ? നാം ഇവിടെ പു(്തനെ വച്ചിരിക്കുന്നോ? 
നീ പുരതനുവേണ്ടി വന്നിരിക്കുന്നതുകൊണ്ട്‌ ചോദി 
ച്ചതാണ്‌.”” ഇതുപോലെ ധനേച്ഛയുള്ളവനോട്‌ 
“എന്താ നാം മടിശ്ശീല നിറച്ച്‌ വച്ചിരിക്കുന്നോ? 


പണത്തിനു വന്നിരിക്കുന്നു! സംന്യാസിയുടെ 
പക്കല്‍ ധനം എവിടെനിന്നു വരും”. രോഗിയോടു 
ചോദിക്കും - “നാം വൈദ്യനോ ഹേ! നീ ദീനം 
മാറ്റാന്‍ ഇങ്ങോട്ടോ? ഏതെങ്കിലും വൈദ്യരുടെ 
അടുത്തുചെല്ല്‌?” അയാളുടെ ബന്ധുക്കളില്‍ പെട്ട 
വരാരെങ്കിലുമാണ്‌ രോഗിയെങ്കില്‍ അതിന 
പ്രത്യേകം അടയാളം ഉണ്ടാകും. അച്ഛനാണ്‌ രോഗ 
മെങ്കില്‍ പെരുവിരലും, അമ്മയ്ക്കാണെങ്കില്‍ 
ചൂണ്ടുവിരലും, സഹോദരനാണെങ്കില്‍ നടുവിര 
ലും, ഭാര്യക്കാണെങ്കില്‍ മോതിരവിരലും, കുഞ്ഞു 
ങ്ങള്‍ക്കാണെങ്കില്‍ ചെറുവിരലും. അനക്കിക്കാട്ടും. 
അതുകണ്ട്‌ സിദ്ധന്‍, അച്ഛനോ അമ്മയ്ക്കോ 
സഹോദരനോ ഭാര്യയ്ക്കോ, പുരതിയ്ക്കോ രോഗ 
മാണ്‌ അല്ലേ? എന്നു ചോദിക്കും. അപ്പോള്‍ അവ 
രെല്ലാം സിദ്ധനില്‍ അതിയായി വിശ്വസിക്കും. ദല്ലാ 
ളന്മാര്‍ പറയും - “എങ്ങനെയിരിക്കുന്നു? നാം പറ 
ഞ്ഞതുപോലെ തന്നെയല്ലേ?” 


ഗൃഹസ്ഥന്‍.- അതേയതേ, നിങ്ങള്‍ പറഞ്ഞതു 
പോലെ തന്നെ. വലിയ ഉപകാരം. നമ്മുടെ ഭാഗ്യ 
ത്തിനാണ്‌ ഈ മഹാത്മാവിനെ കണ്ടത്‌. ഞങ്ങള്‍ 
ദര്‍ശനം കഴിച്ച്‌ കൃതാര്‍ത്ഥരായി. 


ദല്ലാള്‍:- കേള്‍ക്കൂ സഹോദരാ! ഈ മഹാത്മാവ്‌ 
മനസ്സിനനുസരിച്ച്‌ പ്രവര്‍ത്തിക്കും. ഇവിടെ അധി 
കനാള്‍ തങ്ങുമെന്നു തോന്നുന്നില്ല. ആശീര്‍വാ 
ദമോ മറ്റോ വാങ്ങണമെങ്കില്‍ ഇദ്ദേഹത്തെ മന 
സ്സുകൊണ്ടും ശരീരംകൊണ്ടും ധനംകൊണ്ടും 
വേണ്ടവണ്ണം സേവിക്കുക. സേവനംകൊണ്ടല്ലേ 
സേവനം ലഭിക്കൂ? ആരോടാണ്‌ പ്രസാദിക്കുക 
യെന്ന്‌ ആര്‍ക്കറിയാം. എന്തു വരവും നല്കിക്കള 
യും- പ്രസാദിച്ചാല്‍. സിദ്ധന്മാരുടെ മനസ്സപാരം 
തന്നെ.” ഇത്തരം സ്തുതിവചനങ്ങള്‍ കേള്‍ക്കു 
മ്പോള്‍ സിദ്ധനെ സ്തുതിച്ചുകൊണ്ട്‌ ഗൃഹസ്ഥ 
ന്മാര്‍ വീട്ടിലേക്ക്‌ പോകും ദല്ലാളന്മാരും കൂടെച്ചെ 
ല്ലും. ആരും പൂച്ചു പുറത്താക്കാതിരിക്കാനാണ്‌ 
ഇത്‌. അവരുടെ മിത്രങ്ങളെയാരെയെങ്കിലും 
കണ്ടാല്‍ അവരോടും സിദ്ധനെപ്പറ്റി ര്രശംസി 
ക്കും. ഇങ്ങനെ ദല്ലാളന്മാരുടെ കൂടെപ്പോകുന്ന 
വരും അവരുടെ അനുഭവങ്ങള്‍ മറ്റുള്ളവരോടു 
പറയും ഇന്നയിടത്ത്‌ ഒരു വലിയ സിദ്ധന്‍ വന്നി 
ട്ടുണ്ടെന്ന്‌ നഗരത്തില്‍ പാട്ടാകുമ്പോള്‍ ഒട്ടേറെയാ 
ളുകള്‍ ഉത്സവസ്ഥലത്തെത്തുന്നതു പോലെ 
അവിടെ പാഞ്ഞെത്തുകയായി. തിരക്കു വര്‍ദ്ധിച്ച്‌ 





225. വൃദ്ധചാണക്യന്‍ 11,12. 


302 


പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 





പലരും ഒരേ സമയം സിദ്ധന്റെ അടുത്തു 
ചെല്ലുമ്പോള്‍ പഴയപടി ഉത്തരം നല്കാന്‍ വിഷ 
മിക്കും. അപ്പോള്‍ സിദ്ധന്‍ “എല്ലാവരുംകൂടി 
എന്നെ ഉപ്രദവിക്കരുത്” എന്നു പറഞ്ഞ്‌ മൌനം 
ഭജിക്കും. ഉടനെ ദല്ലാളന്മാർ “എല്ലാവരുംകൂടി ഉപ 
ര്രവിച്ചാല്‍ അദ്ദേഹം സ്ഥലം വിട്ടുപോകും.” എന്നും 
മറ്റും പറയുവാന്‍ തുടങ്ങുന്നു. അവരില്‍പ്പെട്ട 
വലിയ ധനവാന്മാര്‍ ദല്ലാളന്മാരെ വിളിച്ച്‌, ഞങ്ങ 
ളുടെ മനസ്സിലുള്ള കാര്യം പറയുമെങ്കില്‍ വിശ്വ 
സിക്കാമെന്നു പറയും. അപ്പോള്‍ ദല്ലാളന്മാർ ചോ 
ദിച്ചറിഞ്ഞ്‌ അവരെ കൊണ്ടുപോയി മുമ്പു പറഞ്ഞ 
നിര്‍ദ്ദിഷ്ട സ്ഥാനങ്ങളില്‍ ഇരുത്തും. സിദ്ധന്‍ 
കാര്യം മനസ്സിലാക്കി പ്രവചനം നടത്തും. അതു 
കേട്ട്‌ അവിടെ കൂടിയിരിക്കുന്നവരും സിദ്ധനെ 
പ്രകീര്‍ത്തിക്കുകയായി. പഴം, മധുരപലഹാരം, 
വസ്ത്രം, പണം എന്നിങ്ങനെ വിവിധ സാധന 
ങ്ങള്‍ ആളുകളില്‍നിന്നു കൈക്കലാക്കുന്നു. ആളു 
കളുടെ വിശ്വാസം നിലനില്ക്കുവോളം ഇതു തുട 
രുന്നു. കണ്ണുപൂട്ടി വിശ്വസിക്കുന്നവര്‍ക്ക്‌ പുത്രദാ 
നവും ഭസ്മം നല്‍കലും മറ്റും തുടരും. ആയിരക്ക 
ണക്കിന്‌ രൂപ വാങ്ങിയിട്ട്‌ പറയും “സത്യമായ 
ഭക്തിയുണ്ടോ, പുര്തന്‍ ജനിക്കും.” 


രക്ഷാമാര്‍ഗം 


ഇങ്ങനെ കൊള്ളക്കാര്‍ നിരവധി തരത്തിലു 
ണ്ട്‌. വിദ്വാന്‍മാര്‍ക്കല്ലാതെ മറ്റാര്‍ക്കും ഇവരെ പരീ 
ക്ഷിച്ചറിയാന്‍ ആവുകയില്ല. വേദാദിവിദ്യകള്‍ പഠി 
ക്കുകയും സത്സംഗം ചെയ്യുകയും ചെയ്താല്‍ 
മാത്രമേ സ്വയം വലയില്‍ വീഴാതിരിക്കുന്നതിനും 
അന്യരെ രക്ഷിക്കുന്നതിനും കഴിയുകയുള്ളൂ. 
എന്തെന്നാല്‍ അറിവാണ്‌ മനുഷ്യന്റെ കണ്ണ്‌. വിദ്യ 
യില്ലാതെ അറിവുണ്ടാകയില്ല. ബാല്യാവസ്ഥമുതല്‍ 
ഉത്തമമായ ശിക്ഷണം ലഭിക്കുന്നയാള്‍ മാത്രമേ 
വിദ്വാനാവു. ചീത്തകൂട്ടുകെട്ടില്‍ പെടുന്നവര്‍ 
ദുഷ്ടനും , പാപിയും, മഹാമുഡനുമായി വലിയ 





226. സ്വായംഭൂവമനുവിന്റെ പുത്രന്‍ ഇക്ഷ്ധാക മുതല്‍ ഭാരത 
യുദ്ധകാലം വരെ ഏകദേശം 100 തലമുറയുണ്ട്‌. സംസ്കൃ 
തവ്യാകരണ നിയമപ്രകാരം പിത്യനാമത്തില്‍നിന്ന്‌ പുത്ര 
പ്്രതന്മാരുടെ പേര്‍ പറയുന്ന പ്രത്യയങ്ങള്‍ നിമിത്തം 
ഈ പരമ്പരയുടെ ക്രമം മൂന്നുനാലു സ്ഥലങ്ങളിലൊ 
ഴികെ എങ്ങും തെറ്റിയെന്നു പറയുക അസാധ്യമാണ്‌. 
അതിനാല്‍ ഭാരതീയ ചരിത്രത്തിന്റെ കാലഗണനയില്‍ 
വിശേഷാല്‍ ഗവേ,ണം നടക്കേണ്ടതാണ്‌. 

227. ഏ.ഡി. 1724-25, 1881-82 എന്നിവയാണ്‌ പരാമര്‍ശിതമായ 
വിക്രമാബ്ദങ്ങള്‍. മാര്‍ഗശീര്‍ഷം - ജനുവരി ഫെബ്രുവരി. 

228. ഇത്‌ പരീക്ഷിത്തിന്റെ ആയുഷ്കാലമാണ്‌ ഭരിച്ചത്‌ 24 
വര്‍ഷമാണെന്ന്‌ പണ്ഡിത്ത്‌ ഭഗവദ്ത്ത്‌. 


[കി 


ദുഃഖങ്ങളു ഭവിക്കുന്നു. അതുകൊണ്ടാണ്‌ 
ജ്ഞാനിയത്രേ ബഹുമാന്യന്‍” എന്ന്‌ പറയുന്ന 
തും. 

നവേത്തി യോ യസ്യ ഗുണപ്രകര്‍ഷം, സത 
സ്ൃനിന്ദാം സതതം കരോതി യഥാ കിരാതീ കരി 
കുംഭജാതാ മുക്താഃ പരിതൃജ്യ ബിഭര്തി 
ഗുഞ്ജാഃ 2 

എന്നൊരു കവി പാടിയിട്ടുണ്ട്‌. ഒരുവന്റെ ഗുണ 
ങ്ങള്‍ അറിയാത്തവന്‍, അവനെ നിരന്തരം നിന്ദി 
ക്കുന്നു. കാട്ടാളത്തി, ആനയുടെ മസ്തകത്തിലെ 
മുത്തുകളുപേക്ഷിച്ച്‌ കുന്നിക്കുരുമാല ധരിക്കുന്ന 
തുപോലെ, വിദ്വാനും ജ്ഞാനിയും ധര്‍മിഷ്ഠനും 
സത്പുരുഷ സംഗമുള്ളവനും, യോഗിയും പുരു 
ഷ്വാര്‍ത്ഥിയും, ജിത്തേന്ദ്രിയനും, സുശീലനുമായ 
ആള്‍ മാത്രമേ ധര്‍മാര്‍ഥ കാമമോക്ഷങ്ങള്‍ പ്രാ 
പിച്ച്‌ ഈ ജന്മത്തിലും പരജന്മത്തിലും ആനന്ദി 
ക്കുകയുള്ളൂ. 

ഉപസംഹാരം 

ആര്യാവര്‍ത്തത്തിലെ മതമതാന്തരങ്ങളെപ്പറ്റി 
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. ഇനിയെഴുതുന്ന 
അര്യാവര്‍ത്തീയ രാജാക്കന്മാരുടെ ചരിതം എല്ലാ 
സജ്ജനങ്ങളുടെയും അറിവിനായി പ്രകാശിപ്പിക്കു 
കയാണ്‌. യുധിഷ്ഠിര മഹാരാജാവുമുതല്‍ യശ 
പാലമഹാരാജാവുവരെയുള്ള അര്യാവര്‍ത്തീയ 
രാജാക്കന്മാരുടെ ചരിധ്രമാണിതിലുള്ളത്‌. സ്വായം 
ഭൂവ മനു" മുതല്‍ യുധിഷ്ഠിര മഹാരാജാവു 
വരയുള്ളവരുടെ ചരിത്രം മഹാഭാരതാദികളില്‍ 
എഴുതിയിട്ടുണ്ട്‌. കൂടാതെ ഇനി പറയുന്നതില്‍ 
നിന്ന്‌ സജ്ജനങ്ങള്‍ക്ക്‌ ഇവിടത്തെ ചരിത്രങ്ങളെ 
പ്പറ്റി ഒട്ട അറിയാന്‍ കഴിയുന്നതാണ്‌. 


ഈ വിഷയം രാജപുട്ടാണയില്‍ മേവാര്‍ രാജ്യ 
ത്തിലെ ഉദയപ്പൂരിലുള്ള ചിത്തോര്‍ഗഡില്‍നിന്നു 
പുറപ്പെട്ടിരുന്നതെന്ന്‌ എല്ലാവര്‍ക്കു മറിയാവുന്ന 
“വിദ്യാര്‍ത്ഥി” കൂടിച്ചേര്‍ന്ന “ഹരിശ്ചന്ദ്രച്രദ്രിക', 
“മോഹനച്ച്്രിക' എന്നീ പാക്ഷിക പ്രതികകളില്‍ 
പ്രസിദ്ധപ്പെടുത്തിയിരുന്നതില്‍ നിന്ന്‌ ഉദ്ധരിക്കു 
ന്നതാണ്‌. ഇതുപോലെ നമ്മുടെ ആര്യസജ്ജന 
ങ്ങള്‍, ചരിധ്രവും ഇതര വിദ്യാഗ്രന്ഥങ്ങളും ഗവേ 
ഷണം ചെയ്തു കണ്ടെത്തി പ്രകാശിപ്പിച്ചാല്‍ ദേശ 
ത്തിനു വലിയ പ്രയോജനമുണ്ടാകും. ആ പ്രതി 
കയുടെ പ്രതാധിപര്‍ തന്റെ സ്നേഹിതനില്‍നിന്നു 
ലഭിച്ചതും വിക്രമാബ്ദം 1782ല്‍ 9 * എഴുതിയതു 
മായ ഒരു ഗ്രന്ഥത്തില്‍നിന്നു സമാഹരിച്ച്‌ വിക്ര 
മാബ്ദം 1939ല്‍ മാര്‍ഗശീര്‍ഷത്തിലെ രണ്ടു ലക്ക 


303 





ര സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 





ങ്ങളിലായി പ്രകാശിപ്പിച്ചതുമാണ്‌ ഈ പട്ടിക. 
ആര്യാവര്‍ത്തത്തിലെ രാജവംശാവലി 


ഇന്ദ്രരപസ്ഥത്തില്‍ ആര്യവംശം യശപാലരാജാ 
വിന്റെ കാലംവരെ രാജ്യം ഭരിച്ചു. അതില്‍ ശ്രീമന്‍ 
യുധിഷ്ഠിര മഹാരാജാവു മുതല്‍ യശപാലരാജാ 
വുവരെ തലമുറയായി 124 രാജാക്കന്മാര്‍41ട7 
വര്‍ഷവും 9 മാസവും 24 ദിവസവും വാണെ 
ന്നനുമാനിക്കാം. അതിന്റെ പട്ടികയുധിഷ്ഠിര മഹാ 
രാജാവിന്റെ വംശം 30 തലമുറ, 1770 വര്‍ഷം 11 
മാസം 10 ദിവസം എന്ന്‌ അനുമാനം. അതിന്റെ 
വിശദാംശം3 


304 








രാജാവ്‌ വര്‍ഷം മാസം | ദിവസം 
1. യുധിഷ്ഠിരന്‍ 36 8 25 
2, പരിക്ഷിത്ത്‌ 60 0 0025 
3, ജനമേജയന്‍ 84 7 മ 
4. അശ്വമേധന്‍ 82 ൫ മമ 
5. ദ്വിതീയരാമന്‍ 88 ലി 8 
6. ഛത്രമലന്‍ 81 11 മഗ 
7, ചിത്രരഥന്‍ ത ദ 18 
8. ദുഷ്ടശൈല്യന്‍ ി 10 24 
9. ഉഗ്രസേനന്‍ 28 7 21 
10. ശുരസേനന്‍ 278 7 21 
11. ഭുവനപതി 6 ടട ടട 
12. രണജിത്‌ 6 10 4 
13. ജുഷകന്‍ 64 ി 4 
14. സുഖദേവന്‍ 62 0 24 
15. നരഹരിദേവന്‍ 51 10 2 
16. സൂചിരഥന്‍ കമ 11 മു 
17. ശൂരസേനന്‍(൭) 8 10 ൫ 
18. പര്‍വതസേനന്‍ ടട 8 10 
19. മേധാവീ മ 10 10 
20. സോനചീരന്‍ 50 ൫ 21 
21. ഭീമദേവന്‍ 47 9 20 
22, നൃഹരിദേവന്‍ 45 11 23 
23, പൂര്‍ണമലന്‍ 44 8 77 
24. കര്‍ദവീ 44 10 8 
25. അലംമികന്‍ 50 11 ൫ 
26. ഉദയപാലന്‍ 38 9 0 
27, ഭുവനമലന്‍ 40 10 26 
28. ദമാതന്‍ മേ 0 0 
29. ഭീമപാലന്‍ 58 ി 8 
30. ക്ഷേമകന്‍ 48 11 21 














ക്ഷേമകന്റെ പ്രധാനമ്ര്രിയായിരുന്ന വിശ്രവസ്‌ 
ക്ഷേമകനെ കൊന്ന്‌ രാജാവായി. വിശ്രവസിന്റെ 14 
തലമുറ 500 വര്‍ഷവും 3 മാസവും 17 ദിവസവും ഭരി 


ച്ചതിന്റെ പട്ടിക:- 








1 വിശ്രവസ്‌ 

2 പുരസേനി 

3 വീരസേനി 

4 അനങ്ഗശായി 
5 ഹരിജിത്‌ 

6 പരമസേനി 





17 
42 
52 
47 
35 
44 





10 





29 
21 
7 
23 
17 
23 








പതിനൊന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂട 























രാജാവ്‌ വര്‍ഷം മാസം ദിവസം 
9 സുഖപാതാളന്‍ 30 മു 21 
8 ക്രദുതന്‍ കമ ലി 24 
9 സജ്ജന്‍ മ 14 
10 അമരചൂഡന്‍ 27 3 16 
11 അമീപാലന്‍ മമ 11 മു5 
12 ദശരഥന്‍ മ്മ 4 12 
13 വിരസാലന്‍ 31 ൫ 11 
14 വീരസാലസേനന്‍ 40 0 14. 


മാടമ്പിയായ പൈഠണത്തിലെ സമുദ്രപാലയോഗി 
വധിച്ച്‌ രാജ്യം കൈയടക്കി. 16 തലമുറകളില്‍ 372 വര്‍ഷം 
4 മാസം 27 ദിവസം ഭരിച്ചു. വിവരണം:- 











വീരസാലസേനന്റെ പ്രധാനമന്ത്രി വീരമഹസ്‌ വീര 
സാലസേന രാജാവിനെ വധിച്ച്‌ രാജ്യം കൈക്കലാ 
ക്കി. 16 തലമുറകളായി 445 വര്‍ഷം 5 മാസം 3 ദിവസം 
ഭരിച്ചു. അതിന്റെ പട്ടിക:- 





1 വീരമഹസ്‌ ടേ 10 8 
2 അജിതസിംഹന്‍ മമ 7 19 
3 സര്‍വദത്തന്‍ 28 3 10 
4 ഭുവനപതി 15 4 10 
5 വീരസേനന്‍ 21 ലി 13 
6 മഹീപാലന്‍ 40 ൫ ി 
7 ശ്രതുശാലന്‍ 26 4 3 
8 സംഘരാജന്‍ 17 2 10 
9 തേജപാലന്‍ 28 11 10 
10 മാണിക്ൃച്ര്രന്‍ 37 77 21 
11 കാമസേനി 42 ി 10 
12 ശ്രതുമര്‍ദദനന്‍ 8 11 13 
13 ജീവനലോകന്‍ 28 9 17 
14 ഹരിരാവന്‍ 26 10 29 
15 വീരസേനന്‍ (2) 35 2 20 
16 ആദിത്ൃയകേതു 23 11 13 











രാജാവ്‌ വര്‍ഷം | മാസം | ദിവസം 
1 സമുദ്രപാലന്‍ 54 2 20 
2 ച്രദ്രപാലന്‍ 36 ടട 4 
3 സഹായപാലന്‍ 11 4 11 
4 ദേവപാലന്‍ മു7 1 28 
5 നരസിംഹപാലന്‍ 18 0 20 
6 സാമപാലന്‍ മഗ 1 17 
7 രഘുപാലന്‍ മമ 3 25 
8 ഗോവിന്ദപാലന്‍ മു7 1 17 
9 അമൃതപാലന്‍ 36 10 13 
10 ബലിപാലന്‍ 12 5 മഗ 
11 മഹീപാലന്‍ 13 ൫ 4 
12 ഹരീപാലന്‍ 14 ൫ 4 
13 സീസപാലന്‍ 11 10 13 
14 മദനപാലന്‍ 17 10 19 
15 കര്‍മപാലന്‍ 16 2 2 
16 വിക്രമപാലന്‍ 24 11 13 














വിക്രമപാലരാജാവ്‌ പശ്ചിമദേശത്തിലെ മലുഖ്ചന്ദ്‌ 
ബോഗ്രഹാ എന്ന രാജാവിനെ ആക്രമിച്ചു യുദ്ധത്തില്‍ 
മലുഖ്ചന്ദ്‌, വിക്രമപാലനെ വധിച്ച്‌ ഇന്ദ്രരപസ്ഥ 
ത്തിലെ രാജാവായി. 10 തലമുറകളില്‍ 191 വര്‍ഷവും 
1 മാസവും 16 ദിവസവും ഭരിച്ചു. ഇതിന്റെ വിശദാം 
ശങ്ങള്‍:- 








മഗധയിലെ ആദിത്യകേതു രാജാവിനെ പ്രയാഗ 
യിലെ ധന്ധരന്‍ എന്ന രാജാവ്‌ വധിച്ച്‌ രാജ്യഭരണം 
തുടങ്ങി. 9 തലമുറകളായി 374 വര്‍ഷം 11 മാസം 26 
ദിവസം ഭരിച്ചു. അതിന്റെ വിവരണം:- 





1 ധന്ധരന്‍ 42 ി 24 
2 മഹര്‍ഷി 41 2 29 
ദ സനരച്ചീ 50 10 19 
4 മഹായുദ്ധന്‍ 30 3 8 
ട ദുരനാഥന്‍ 28 ടട 25 
6 ജീവനരാജന്‍ 45 2 ി 
7 രൂദരസേനന്‍ 47 4 28 
8 ആരീലകന്‍ 52 10 ൫ 
9 രാജപാലന്‍ 36 0 0 











1 മലുഖ്ചന്ദ്‌ 54 2 10 
2 വിക്രമചന്ദ്‌ 12 ി 12 
3 അമിന്‍ചന്൯്‌ 10 0 ടട 
4 രാമചന്ദ്‌ 13 11 ി 
5 ഹരീചന്ദ്‌ 14 9 24 
6 കല്ല്യാണചന്ദ്‌ 10 ട 

7 ഭീമചന്ദ്‌ 16 2 

8 ലോവചന്ദ്‌ 26 3 22 
9 ഗോവിന്ദചന്ദ്‌ 3 ഗഗ മ 
10 റാണി പത്മാവതി 1 0 0 














റാണി പത്മാവതിക്ക്‌ സന്താനമില്ലായിരുന്നു. അവര്‍ 
മരിച്ചു. അപ്പോള്‍ മ്രന്തിമാരെല്ലാം കൂടിച്ചേര്‍ന്ന്‌ ഹരി 
പ്രേമവൈരാഗിയെ സിംഹാസനാരുഡനാക്കിവച്ച്‌ 
മന്ത്രിമാര്‍ ഭരണമാരംഭിച്ചു. 4 തലമുറകളിലായി 50 
വര്‍ഷവും 21 ദിവസവും ഭരിച്ചു. അതിങ്ങനെയാണ്‌.- 











രാജപാലനെ സാമന്തനായ മഹാന്‍പാലന്‍ വധിച്ച്‌ 
ഒരു തലമുറയില്‍ 14 വര്‍ഷം മാര്രം ഭരിച്ചു. മഹാന്‍പാ 
ലനെ അവന്തികയിലെ (ഉജൈജനി) വിക്രമാദിത്യ 
രാജാവ്‌ അക്രമിച്ചു വധിച്ച്‌ 1 തലമുറയില്‍ 39 വര്‍ഷം 
മാത്രം ഭരിച്ചു. വിക്രമാദിതൃനെ ശാലിവാഹനന്റെ ഒരു 


1 ഹരിപ്രേമന്‍ 7 5 16 
2 ഗോവിന്ദപ്രേമന്‍ 20 മു 8 
3 ഗോപാലപ്രേമന്‍ 15 ഗഗ 28 
4 മഹാബാഹു 6 ൫ 29 




















മഹാബാഹു രാജ്യം തൃജിച്ച്‌ തപസ്സുചെയ്യാന്‍ വന 
ത്തില്‍ പോയി. ഇത്‌ ബംഗാളിലെ രാജാവായ ആധീ 
സേനന്‍ അറിഞ്ഞ്‌ ഇന്ദ്രര്പസ്ഥത്തിലെത്തി രാജാവാ 











305 





ച 
ന്‌ 
[റു  സത്യാര്‍ത്ഥപ്രകാശം 


ആര്യാവര്‍ത്തീയ മത ഖണ്‍ഡന മണ്ഡനം 








യി. ഇതില്‍ 12 തലമുറ 151 വര്‍ഷവും 11 മാസവും 2 


ദിവസവും രാജ്യം ഭരിച്ചു. വിവരണം:- 











രാജാവ്‌ വര്‍ഷം മാസം ദിവസം 
1 ആധീസേനന്‍ 18 ടട 21 
2 വിലാവലസേന്‍ 12 4 2 
3 കേശവസേനന്‍ 15 7 12 
4 മാഘസേനന്‍ 12 4 2 
ട മയുരസേനന്‍ 20 11 27 
6 ഭീമസേനന്‍ 5 10 9 
7 കല്ല്യാണസേനന്‍ 4 ലി 21 
8 ഹരിസേനന്‍ 12 0 25 
9 ക്ഷേമസേനന്‍ 8 11 15 
10 നാരായണസേനന്‍? 2 2 29 
11 ലക്ഷ്മീസേനന്‍ 26 10 0 
12 ദാമോദരസേനന്‍ 11 ി 19 














ദാമോദരസേനന്‍ തന്റെ മാടമ്പികളെ വളരെ ക്ളേശി 
പ്പിച്ചു. അവരില്‍ ഒരാളായ ദീപസിംഹമാടമ്പി 
സൈന്യത്തെ കൂട്ടി യുദ്ധം ചെയ്ത്‌ രാജാവിനെ 
കൊന്ന്‌ സിംഹാസനം കൈയടക്കി. 6 തലമുറയില്‍ 
107 വര്‍ഷം 6 മാസം 22 ദിവസം ഭരിച്ചു. വിവരണം:- 





1 ദീപസിംഹന്‍ 17 1 26 
2 രാജസിംഹന്‍ 14 ി 0 
3 രണസിംഹന്‍ 9 8 11 
4 നരസിംഹന്‍ 45 0 15 
5 ഹരിസിംഹന്‍ 13 ലി 29 
6 ജീവനസിംഹന്‍ 8 0 1 














ജീവന സിംഹന്‍ എന്തോ കാരൃത്തിന്‌ തന്റെ 
സൈന്യത്തെ മുഴുവന്‍ വടക്കോട്ടയച്ചു. ഇതറിഞ്ഞ 
വൈരാടരാജാവായ പൃഥ്വീരാജ്‌ ചഹ്വാണ്‍ ജീവനസിം 
ഹനെ ആക്രമിച്ചു വധിച്ച്‌ ഇന്ദ്രരപസ്ഥ രാജാവായി 5 
തലമുറയില്‍ 86 വര്‍ഷം 20 ദിവസം രാജ്യം ഭരിച്ചു. 
വിവരണം:- 





1 പ്രഥ്വീരാജ്‌ 12 2 19 
2 അഭയപാലന്‍ 14 ടട 17 
ദ ദുര്‍ജനപാലന്‍ 11 4 14. 
4 ഉദയപാലന്‍ 11 ി 3 
5 യശപാലന്‍ 36 4 27 














യശപാല രാജാവിനെ ൧: ശഹാബുദ്ദീന്‍ ഗറി 
എന്ന ഗസ്നി സുല്‍ത്താന്‍ ആക്രമിച്ചു കീഴടക്കി 
പ്രയാഗയിലെ ഒരു കോട്ടയില്‍ ബന്ധനസ്ഥനാക്കി. 
ഇത്‌ വിക്രമാബ്ദം 1249 ലായിരുന്നു 0. പിന്നീട 
ഇനന്രരപസ്ഥത്തില്‍ ദില്ലി യില്‍ ശഹാബാദ്ദീന്‍ 
സുല്‍ത്താന്‍ ഭരണമാരംഭിച്ചു. 53 തലമുറകള്‍ 754 
വര്‍ഷം 1 മാസം 17 ദിവസം ഭരിച്ചു. ഇത്‌ ചരിത്രപു 
സ്തകങ്ങളില്‍ പലതിലും വിസ്തരിച്ചെഴുതിയിട്ടുണ്ട്‌. 


അതിനാല്‍ ഇവിടെ എഴുതുന്നില്ല. 








228. ഇത്‌ പരീക്ഷിത്തിന്റെ ആയുഷ്ക്കാലമാണ്‌. ഭരിച്ചത്‌ 
24 വര്‍ഷമാണെന്ന്‌ പണ്ഡിത്‌ ഭഗവദ്ദത്ത്‌. 








300 


229. 


230. 


വിക്രമപാലന്റെ പൂര്‍വികനായ സമുദ്രപാലന്‍, സമുദ്ര 
ഗുപ്തനായിരുന്നെന്ന്‌ പണ്ഡിത്‌ ഭഗവദ്യത്ത്‌ സമുദ്രഗു 
പ്തന്‍, ച്രന്രഗുപ്തന്‍, ദേവഗുപ്തന്‍ (സ്കന്ദഗുപ്തന്‍) 
എന്നിങ്ങനെ പാലന്‍ എന്നിടത്ത്‌ “ഗുപ്ത” പദം 
ചേര്‍ക്കുന്നു. ഈവംശാവലി അനുസരിച്ച്‌ സമുദ്രപാ 
ലന്‍ ആന്ധ്രയിലെ ശാലിവാഹനന്റെ സാമന്തനായിരു 
ന്നു. ഗുപ്തന്മാര്‍ക്ക്‌ “ആന്ധ്രഭൃത്യ” രെന്ന പര്യായനാ 
മവും ഉണ്ട്‌. 

ഗോവിന്ദചന്ദിന്റെ ഭാര്യ 


231. ചരിത്രപുസ്തകങ്ങളില്‍ പൃഥ്വിരാജിനെ ശഹാബുദ്ദീന്‍ 


ഗോറി പലതവണ ആക്രമിച്ചു പരാജയപ്പെട്ട്‌ തിരിച്ചു 
പോയെന്നും 1249-0൦ വിക്രമാബ്ദത്തില്‍, തമ്മില്‍ത്ത 
ല്ലുകാരണം തോല്‍പിച്ച്‌ അന്ധനാക്കി കൊണ്ടുപോ 
യെന്നും ഗോറി ദില്ലി സുല്‍ത്താനായെന്നും കാണാം. 
മുഗള്‍ രാജ്യം 45 തലമുറയില്‍ 613 വര്‍ഷം നിലനിന്നു. 
ഈ അടിക്കുറിപ്പ്‌ മൂലഗ്രന്ഥത്തിലില്ലാ. 5-൦ പതിപ്പില്‍ 
പണ്ഡിത്‌ ലേഖ്റാം എഴുതി ചേര്‍ത്തതാകാം. ഈ 
പട്ടിക തന്നെയും മഹര്‍ഷിയുടെതല്ല എന്ന്‌ നേരത്തെ 
അദ്ദേഹം എഴുതിയിട്ടുണ്ട്‌. 


232. പൃഥ്വിരാജനെ ഗാറിയാണ്‌ തോല്‍പിച്ചതെന്ന്‌ ചരിര്രം. 


ഇത്‌ വിക്രമാബ്ദം 1249 (1172 ഏ.ഡി.) ലാണ്‌. 


233. ഇവിടെ മറ്റൊരു തെറ്റുകൂടി ശ്രദ്ധിക്കേണ്ടതായുണ്ട്‌. കലി 


234. 


വത്സരം യുധിഷ്ഠിരന്റെ ഭരണാന്ത്യത്തില്‍ ശ്രീകൃഷ്ണ 
സ്വര്‍ഗാരോഹണ ശേഷമാണരംഭിക്കുന്നത്‌. വിക്ര 
മാബ്ദം കലി 3044 നു ശേഷമാണരംഭിച്ചത്‌. ഇത്‌ ഭാര 
തീയ ഗണിതശാസ്ത്രത്തില്‍ സര്‍വസമ്മതമാണ്‌. കലി 
3044 നോട്‌ വിക്രമാബ്ദം 1249 ചേര്‍ത്താല്‍ 4293 വര്‍ഷ 
മാകും. പട്ടികയുടെ ആരംഭത്തില്‍ 124 രാജാക്കന്മാരുടെ 
കാലം 4157 വര്‍ഷം 9 മാസം 14 ദിവസം എന്നു പറയു 
ന്നുണ്ട്‌. ഈ 4157 വര്‍ഷം 9 മാസം 14 ദിവസത്തില്‍നിന്ന്‌ 
യുധിഷ്ഠിരന്റെ ഭരണകാലമായ 36 വര്‍ഷം 8 മാസം 25 
ദിവസം കുറച്ചാല്‍ 4121 വര്‍ഷം 19 ദിവസം ബാക്കി 
വരും. വിക്രമാബ്ദം 1249 വരെ കലി 4293 വര്‍ഷമാ 
കും. പറഞ്ഞ വംശാവലി പ്രകാരം മാസദിവസങ്ങള്‍ 
വിട്ടാല്‍ 172 വര്‍ഷത്തിന്റെ അന്തരം വരും. അതായത്‌ 
ഈ വംശാവലി തീര്‍ത്തും ശരിയല്ല. തിരുത്തല്‍ വേണ 
മെന്നര്‍ഥം. അതു മറ്റു വംശാവലികള്‍ ലഭിച്ചാല്‍ മാത്രം 
സാധിക്കുന്നതുമാണ്‌. 

ഇവിടെ നിശ്ചയമായും തെറ്റുണ്ട്‌. വിക്രമാബ്ദം 1249 
നോട്‌ 754 വര്‍ഷം കൂട്ടിയാല്‍ 2003 വിക്രമാബ്ദമാകും. 
ഇംഗ്ലീഷുകാര്‍ 1803 ഏ.ഡി.യില്‍ (വിക്രമാബ്ദം 1860) 
ദില്ലിയില്‍ അധികാരമുറപ്പിച്ചു. പിന്നീട്‌ മുഗള്‍ ഭരണം 
നാമമാത്രമായിരുന്നു. ഏ.ഡി. 1857 ല്‍ (വിക്രമാബ്ദം 
1914) ഇംഗ്ലീഷുകാര്‍ പൂര്‍ണമായ അധികാരം സ്ഥാപി 
ച്ചു. അതിനാല്‍ ഇവിടെയും ഏറെക്കുറെ 100-125 വര്‍ഷ 
ത്തിന്റെ വ്യത്യാസം വരുന്നുണ്ട്‌. 


ഇനി ബരദ്ധ-ജൈന മതങ്ങളെപ്പറ്റി ഏഴുതാം. 
ശ്രീമദുയാനന്ദ സരസ്വതീസ്വാമികള്‍ രചിച്ച 
സത്മ്യാര്‍ഥപ്രകാശത്തിലെ ആര്യാവര്‍ത്തീയ 


മതമതാന്തരങ്ങളെ ഖണ്ഡനമണ്ഡനം 
ചെയ്യുന്ന പതിനൊന്നാം 


സമുല്ലാസം സമാപ്തം. 


ഉത്തരാര്‍ദ്ധം 
അനുഭൂമിക രണ്ട്‌ 


ആര്യാവര്‍ത്തത്തിലെ മനുഷ്യരില്‍ നിന്ന്‌ സത്യാ 
സത്യങ്ങളെ വാസ്തവമായി നിര്‍ണയിപ്പിക്കുന്നതി 
നുതകുന്ന വേദവിദ്യ ഒഴിഞ്ഞ്‌, അവിദ്യ പരന്ന്‌, മത 
മതാന്തരങ്ങള്‍ ഉണ്ടായതാണ്‌ ജൈനാദി വിദ്യാ 
വിരുദ്ധ മതങ്ങളുടെ പ്രചാരത്തിനു നിമിത്തമായത്‌. 
വാലമീകിരാമായണത്തിലോ മഹാഭാരതത്തിലോ 
ജൈനികളെപ്പറ്റി നാമമാര്രമായിപ്പോലും എഴുതിയി 
ട്ടില്ല. ജൈനികളുടെ ഗ്രന്ഥങ്ങളില്‍ വാല്മീകിരാമാ 
യണത്തിലും മഹാഭാരതത്തിലും വര്‍ണിച്ചിട്ടുള്ള 
രാമന്റെയും കൃഷ്ണന്റെയും മറ്റും കഥകള്‍ വളരെ 
വിസ്തരിച്ചു വര്‍ണിച്ചിട്ടുണ്ട്‌. ഈ മതത്തിന്റെ 
ഉത്ഭവം അവയ്ക്കു ശേഷമാണെന്ന്‌ ഇത്‌ തെളിയി 
ക്കുന്നു. തങ്ങളുടെ മതം വളരെ പുരാതനമാണെന്ന്‌ 
ജൈനികള്‍ പറയുന്നത്‌ ശരിയാണെങ്കില്‍, വാലമീ 
കിരാമയണത്തിലും മറ്റും അവരുടെ കഥകള്‍ 
അവശ്യം ഉണ്ടായിരുന്നേനേ. അതിനാല്‍ ജൈനമതം 
ഈ ഗ്രന്ഥങ്ങള്‍ക്കു ശേഷമുണ്ടായതാണ്‌. 


ജൈന ഗ്രന്ഥങ്ങളിലെ കഥകള്‍ എടുത്താണ്‌ 
വാല്മീകി രാമായണവും, മറ്റു ഗ്രന്ഥങ്ങളും എഴു 
തിയതെന്ന്‌ ആര്‍ക്കെങ്കിലും പറയാവുന്നതാണ്‌. 
നിങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ പേരുപോലും അതിലി 
ല്ലാത്തതെന്താണെന്നും നിങ്ങളുടെ ഗ്രന്ഥങ്ങളില്‍ 
ഉള്ളതെന്താണെന്നും അവരോടു ചോദിക്കണം. 
പിതാവിന്റെ ജന്മം പുരതനു കാണാനാകുമോ? ഒരി 
ക്കലുമില്ല. ജൈന ബൌദ്ധമതങ്ങള്‍ ശൈവശക്താദി 
മതങ്ങള്‍ക്കു ശേഷം ഉണ്ടായതാണെന്നത്രേ ഇതില്‍ 
നിന്നു സിദ്ധിക്കുന്നത്‌. 


ഈ 12-ാം സമുല്ലാസത്തില്‍ ജൈനമതത്തെപ്പറ്റി 
എഴുതിയിട്ടുള്ളതെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളെ 
ആസ്പദമാക്കിയാണ്‌. ഇത്‌ കണ്ട്‌ ജൈനികള്‍ 
ചൊടിക്കരുത്. ഇവരുടെ മതത്തെപ്പറ്റി നാം 
എഴുതിയതെല്ലാം സത്യാസത്യ നിര്‍ണയത്തിനു 
വേണ്ടിയാണ്‌. വിരോധിക്കുന്നതിനോ ഹാനിയുണ്ടാ 
ക്കുന്നതിനോ വേണ്ടിയല്ല. 


ഈ ലേഖനം ജൈനരോ, ബഈദ്ധരോ മറ്റാരെങ്കി 
ലുമോ കണ്ടാല്‍ എല്ലാവര്‍ക്കും സത്യവും 
അസത്യവും നിര്‍ണയിക്കുന്നതിനുവേണ്ടി ചിന്തി 
ക്കാനും എഴുതാനും സമയം ലഭിക്കയും കാര്യം 
ബോധിക്കയും ചെയ്യും. വാദിയും പ്രതിവാദിയുമായി 
പ്രീതിയോടെ വാദിക്കുകയോ എഴുതുകയോ 
ചെയ്യാതെ സത്യാസത്യ നിര്‍ണ്ണയം സാധ്യമല്ല. 


വിദ്വാന്മാര്‍ക്ക്‌ സത്യമേത്‌ അസത്യമേത്‌ എന്നു 
നിശ്ചയമില്ലാതെ വന്നാല്‍ പിന്നെ വിദ്വാന്മാരല്ലാ 
ത്തവര്‍ക്ക്‌ മഹാന്ധകാരത്തില്‍ പെട്ടുഴ 
ലുകയല്ലാതെ വഴിയില്ല. അതിനാല്‍ സത്യത്തിന്റെ 
ജയം അസത്യത്തിന്റെ ക്ഷയം എന്നിവയ്ക്കായി 
മ്മെതിയോടെ വാദിക്കയും എഴുതുകയും ചെയ്യേ 
ണ്ടത്‌ മനുഷ്യജാതിയില്‍പ്പെട്ട നമ്മുടെ മുഖ്യ കര്‍മ 
മാണ്‌. അങ്ങനെ ചെയ്തില്ലെങ്കില്‍ മനുഷ്യരുടെ 
ഉന്നതി ഒരിക്കലും ഉണ്ടാവുകയില്ല. 


ബൌദ്ധ-ജൈന മതങ്ങളെപ്പറ്റിയുള്ള ഈ 
ലേഖനം അവര്‍ക്കു മാത്രമല്ല, ഇതര മതസ്ഥര്‍ക്കും 
ലാഭ്രപദവും ബോധദായകവും ആയിരിക്കും. എന്തെ 
ന്നാല്‍ ഇവര്‍ അവരുടെ മതഗ്രന്ഥങ്ങള്‍ എഴുതാനോ, 
വായിക്കാനോ, പഠിക്കാനോ അന്യമത സ്ഥര്‍ക്കു 
നല്‍കുന്നില്ല. എന്റെയും, ബോംബെ ആര്യസമാജ 
ത്തിന്റെ കാര്യദര്‍ശി സേഠ്‌ സേവക്ലാല്‍ കൃഷ്ണ 
ദാസിന്റെയും വന്‍പരിശ്രമം കൊണ്ടാണ്‌ ഗ്രന്ഥ 
ങ്ങള്‍ ലഭ്യമായത്‌. കാശിയിലെ “ജൈനപ്രഭാകര' 
യ്രന്രാലയത്തിലെ പ്രകാശനങ്ങളും ബോംബെയില്‍ 
അച്ചടിച്ച “പ്രകരണ രത്നാകരം” എന്ന ഗ്രന്ഥവും 
നിമിത്തം എല്ലാവര്‍ക്കും ജൈനമതത്തേപ്പറ്റി അല്പ 
മൊക്കെ അറിയുവാന്‍ പ്രയാസമില്ലാതായിട്ടുണ്ട്‌. 
സ്വന്തം മതത്തിലെ ഗ്രന്ഥങ്ങള്‍ തനിയേ നോക്കു 
ന്നതും, ഇതര മതസ്ഥരെ കാണിക്കാതിരിക്കുന്നതും 
അന്യരുടേത്‌ നോക്കാതിരിക്കുന്നതും എന്തു വിദ്വ 
ത്തമാണെന്നറിവില്ല! “ഈ ഗ്രന്ഥങ്ങളില്‍ അസംഭവ്യ 
കാര്യങ്ങളുണ്ട്‌. മറ്റാരാനും കണ്ടുപോയാല്‍ ഖണ്‍ഡി 
ക്കും. അന്യ മതക്കാരുടെ ഗ്രന്ഥങ്ങള്‍ നമ്മുടെ മത 
ക്കാര്‍ കണ്ടുപോയാല്‍ നമ്മുടെ മതത്തില്‍ ശ്രദ്ധ 
കുറയും.” എന്നിങ്ങനെ ഈ ഗ്രന്ഥങ്ങളുണ്ടാക്കിയ 
വര്‍ ശങ്കിച്ചിരിക്കണം. 

എന്തുമാകട്ടെ! സ്വന്തം ദോഷങ്ങള്‍ കാണാത്ത 
വരും അന്യരുടെ ദോഷങ്ങളില്‍ വളരെ ഉത്സാഹമു 
ള്ളവരുമായ അനേകം മനുഷ്യരുണ്ട്‌. ഇത്‌ ന്യായമ 
ല്ല. സ്വന്തം ദോഷങ്ങള്‍ കണ്ട്‌ ദൂരീകരിച്ച ശേഷം 
അന്യരുടെ ദോഷങ്ങള്‍ കാണാന്‍ പുറപ്പെടാവു. 
ബദ്ധ ജൈനമത വിഷയങ്ങള്‍ എല്ലാ സജ്ജനങ്ങ 
ളുടെയും മുമ്പാകെ അവതരിപ്പിക്കുന്നു. സ്വയം 
സത്യം കണ്ടെത്തുക. 


ബുദ്ധിമാന്മാരോട്‌ 
ഇതിലേറെയെന്തെഴുതിയറിയിക്കാന്‍! 





പ്രന്തണ്ടാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പ്പകാശം കട 


[2 


പന്ത്രണ്ടാം സമുല്ലാസം 


സത്ധ്യാര്‍ത്ഥപ്രകാശം 
ബരദ്ധ ജൈന മത ഖണ്ഡന മണ്ഡനം 


ഇനി നാസ്തികമതത്തില്‍ ചാര്‍വാകം, ബൌദ്ധ ജൈന മത ഖണ്ഡന മണണ്‍്ഡന വിഷയം വ്യാഖ്യാ 


നിക്കാം. 


ചാര്‍വാകമതം 


വേദങ്ങളിലും ഈശ്വരനിലും യജ്ഞാദി 
ഉത്തമ കര്‍മങ്ങളിലും വിശ്വാസമില്ലാത്ത ബൃഹ 
സ്പതി എന്നു പേരായ ഒരാള്‍ ഉണ്ടായിരുന്നു. 
അദ്ദേഹത്തിന്റെ മതം നോക്കിയാലും:- 


യാവജ്ജിീവം സുഖം ജിവേന്നാസ്തി 
മൃത്യോരഗോചരഃ, ഭസ്മിഭുതസ്യ ദേഹസ്യയ പുന 
രാഗമനം കുതഃ. 2" 

മനുഷ്യരും മറ്റു ജീവികളുമൊന്നും മൃത്യുവിന്‌ 
അഗോചരങ്ങളല്ല. അതായത്‌ എല്ലാവരും മരിക്കു 
മെന്നര്‍ത്ഥം. അതിനാല്‍ ശരീരമുള്ളത്രയും കാലം 
സുഖമായി കഴിയണം. ധര്‍മാചരണം കഷ്ടതയേ 
റിയതാണെങ്കിലും ധര്‍മം വെടിഞ്ഞു ജീവിച്ചാല്‍ 
പുനര്‍ജ്ജന്മത്തില്‍ മഹാദുരിതമുണ്ടാകുമെന്നു പറ 
ഞ്ഞാല്‍ ചാര്‍വാകന്‍ ഇങ്ങനെ ഉത്തരം പറയും:- 
“പാവം മനുഷ്യരേ! മരണശേഷം ശരീരം ഭസ്മ 
മാകും. തിന്നും കുടിച്ചും ജീവിച്ചയാള്‍ വീണ്ടും 
ലോകത്തില്‍ വരുന്നില്ല”. അതിനാല്‍ കഴിയുന്ന 
ത്രയും ആനന്ദിക്കുക. ലോകത്തില്‍ നീതി പൂര്‍വം 
നടക്കുക, ഐശ്വര്യം വര്‍ദ്ധിപ്പിക്കുക, ഇഷ്ടമുള്ള 





1. ഈ സമുല്ലാസത്തിലെ ചാര്‍വാക-ബൌദ്ധമത പ്രമാണ 
ങ്ങള്‍ സായണാചാര്യകൃത്യമായ സര്‍വദര്‍ശന സം്ധഗഹ 
ത്തില്‍ നിന്നെടുത്തതാണ്‌. ഈ മതങ്ങളെപ്പറ്റിയുള്ള 
പുസ്തകങ്ങള്‍ അന്ന്‌ ലഭ്യമായിരുന്നില്ല. ജൈനമത ചര്‍ച്ച 
യിലും സര്‍വദര്‍ശസംഗധ്രഹം ഉപയോഗിച്ചിട്ടുണ്ട്‌. ഇത്‌ 
വാസുദേവ ശാസ്ത്രി അഭ്യങ്കര്‍ എഴുതിയ ടിപ്പണിയോടു 
കൂടി 1924 ല്‍ പ്രസിദ്ധീകരിച്ച സര്‍വദര്‍ശന സംഗ്രഹത്തില്‍ 
ചാര്‍വാക ദര്‍ശനം പേജ്‌ 2ല്‍ ഉണ്ട്‌. ഇനി ടിപ്പണിയില്‍ 
നല്‍കുന്ന പേജ്‌ നമ്പര്‍ ഇതിലേതാണ്‌. 


സുഖമെല്ലാം അനുഭവിക്കുക. ഈ ലോകമേയുള്ളൂ, 
പരലോകമില്ല എന്നറിയുക.” 

"പൃഥ്വി, ജലം, അഗ്നി, വായു എന്നീ നാലു ഭൂത 
ങ്ങള്‍ പരിണമിച്ചാണ്‌ ശരീരമുണ്ടായത്‌. ഇതില്‍ 
ഇവയുടെ സംയോഗം നിമിത്തം ചൈതന്യം ഉണ്ടാ 
കുന്നു. മാദകവസ്തുക്കള്‍ ഭക്ഷിച്ചാല്‍ ലഹരിയു 
ണ്ടാകുന്നതുപോലെ 0 “” ജീവന്‍ ശരീരത്തോടുകൂടി 
ഉണ്ടായി. അതിന്റെ നാശത്തോടുകൂടി സ്വയം ഇല്ലാ 
താകുന്നു. പിന്നാര്‍ക്കാണ്‌ പാപപുണ്യങ്ങളുടെ 
ഫലം ലഭിക്കുന്നത്‌? 

“തച്ചൈതന്യ വിശിഷ്ടദേഹ ഏവ ആത്മാ, 
ദേഹാതിരിക്ത ആത്മനി പ്രമാണാഭാവാത്‌.”0 ? 
ഈ ശരീരത്തില്‍ നാലു ഭൂതങ്ങളുടെ സംയോഗ 
ത്താല്‍ ഉണ്ടാകുന്ന ജീവാത്മാവ്‌ അവയുടെ 
വിയോഗത്തില്‍ നശിക്കുന്നു. എന്തെന്നാല്‍ മരി 
ച്ചതിനു ശേഷം ആത്മാവ്‌ പ്രത്യക്ഷമല്ല. ഞങ്ങള്‍ 
പ്രത്ൃക്ഷപ്രമാണത്തെ മാത്രമേ വകവയ്ക്കുന്നു 
ള്ളൂ ” പ്രത്യക്ഷമില്ലെങ്കില്‍ അനുമാനാദികള്‍ 
ഗൌണമായതിനാല്‍ അവയെ സ്വീകരിക്കുന്നില്ല. 
സുന്ദരിയുടെ ആലിംഗനത്താല്‍ ആനന്ദലബ്ധിയു 
ണ്ടാകുന്നത്‌ പുരുഷാര്‍ത്ഥത്തിന്റെ ഫലമാണ്‌2 * 





2. ത്രത പൃഥിവ്യാദീന ഭൂതാനി ചത്വാരിതത്ത്വാനി. തേഭ്യ 
എവ ദേഹാകാര പരിണതേഭ്യഃ കിണ്വാദിഭ്യോ മദശക്തി 
വച്ചൈതന്യമുപജായതേ. തേഷു വിനഷ്ടേഷു സത്സു 
സ്വയം വിനശ്യതി (ചാ. ദ. പേജ്‌ 2) 

3. ച.ദ. 6. പേജ്‌ 

4. പ്രത്യക്ഷൈക പ്രമാണവാദിതയാ 7 നുമാനാദേരനങ്ഗീ 
കാരേണ പ്രാമാണ്യാഭാവാത്‌. (ടി പേജ്‌ 3) 

5. അംഗനാദ്യാ ലിംഗജന്യം സുഖമേവ പുരുഷാര്‍ഥ (ടി) 


307 


പ്രന്തണ്ടാം സമുല്ലാസം 


ഉത്തരം:- പൃഥിവി മുതലായ ഭൂതങ്ങളെല്ലാം 
ജഡമാണ്‌. അതില്‍നിന്ന്‌ ചേതനം ഒരിക്കലും 
ഉണ്ടാവുകയില്ല. ഇപ്പോള്‍ മാതാപിതാക്കളുടെ 
സംയോഗത്തില്‍ നിന്ന്‌ ദേഹോത്പത്തി ഉണ്ടാകു 
ന്നതുപോലെ സൃഷ്ടിയുടെ തുടക്കത്തില്‍ മനു 
ഷ്യരുടേയും മറ്റും ശരീരാകൃതി, കര്‍ത്താവായ 
ഈശ്വരനില്ലാതെ സംഭവിക്കുന്നതേയില്ല. ലഹരി 
യുടേതുപോലെയല്ല ചേതനത്തിന്റെ ഉത്പത്തിയും 
വിനാശവും സംഭവിക്കുന്നത്‌. എന്തെന്നാല്‍ ലഹരി 
ഉണ്ടാകുന്നത്‌ ചേതനത്തിനാണ്‌ ജഡത്തിനല്ല * 

പഥാര്‍ത്ഥം നഷ്ടം " - അദൃഷ്ടം - ആകും, 
എന്നാല്‍ ഒരിക്കലും ഒന്നിന്റെയും അഭാവം ഉണ്ടാ 
കുന്നില്ല. " ഇപ്രകാരം അദൃശ്യമാകുന്നതുകൊണ്ട്‌ 
ജീവന്റെ അഭാവം ഉണ്ടെന്ന്‌ അംഗീകരിക്കരുത്‌. 
ദേഹത്തോടു കൂടിയിരിക്കുമ്പോള്‍ ജീവാത്മാവ്‌ 
പ്രകടീഭവിക്കുന്നു. ശരീരം തൃജിക്കു മ്പോള്‍ 
ശരീരം മൃതമാകുകയും മുമ്പ്‌ ചേതനമായിരുന്ന 
തുപോലെ ആകാതിരിക്കുകയും ചെയ്യുന്നു. ഇത്‌ 
ബൃഹദാരണ്യകത്തില്‍ പറഞ്ഞിട്ടുണ്ട്‌ - “നാഹം 
മോഹം പ്രവീമി അനുച്ചിത്തി ധര്‍മായമാ 
ത്മേതി൧ “" യാജ്ഞവല്കൃന്‍ പറയുന്നു:- ഹേ 
മൈത്രേയി ഞാന്‍ മോഹത്താലല്ല പറയുന്നത്‌. 
എന്നാല്‍ ആത്മാവ്‌ അവിനാശിയാണ്‌. അതിന്റെ 
ചേര്‍ച്ചയാലാണ്‌ ശരീരചേഷ്ടകള്‍ നടക്കുന്നത്‌.” 


ജീവന്‍ ശരീരത്തില്‍ നിന്നു വേര്‍പെട്ടു കഴി 
ഞ്ഞാല്‍ ശരീരത്തില്‍ യാതൊരു ജ്ഞാനവും 
ഉണ്ടാവുകയില്ല. ആത്മാവ ശരീരത്തില്‍നിന്നു ഭിന്ന 
മല്ലെങ്കിൽ മൃത്യുവിനു ശേഷം ശരീരത്തില്‍ 
ജ്ഞാനത്തിന്റെ അഭാവം പാടില്ല. അതിനാല്‍ 
ഏതിന്റെ സംയോഗത്താല്‍ ശരീരത്തില്‍ ചൈത 
നയവും വിയോഗത്തില്‍ ജഡതയും ഉണ്ടാകു 
ന്നുവോ അത്‌ ദേഹത്തില്‍ നിന്നു ഭിന്നമാകുന്നു. 


കണ്ണ്‌ എല്ലാം കാണുന്നെങ്കിലും സ്വയം കാണാ 
ത്തതുപോലെ എല്ലാം പ്രത്യക്ഷീഭവിപ്പിക്കുന്ന 
തന്നെ, തനിക്ക്‌ ഇന്ദ്രിയങ്ങളാല്‍ പ്രത്ൃക്ഷമാക്കുക 
സാധ്യമല്ല. സ്വന്തം കണ്ണുകൊണ്ട്‌ ഘട-പടാദി 
സകല വസ്തുക്കളേയും കാണുന്നതുപോലെ, 
കണ്ണിനേയും തന്റെ ജ്ഞാനത്താല്‍ കാണുന്നു. 





6. മദ്യത്തിന്‌ ലഹരിപിടിക്കുന്നില്ല. മദ്യം കഴിക്കുന്ന ചേത 
നത്തിനു മാത്രമേ ലഹരിയുണ്ടാകുന്നുള്ളു. മദകാരണ 
മാകയാൽ മദ്യമെന്നു പറയുന്നു. 

7. ണശ്‌ അദര്‍ശനേ (ധാതു പാഠം 4.83) കാണാതാവുന്നതാ 
ണ്‌. നഷ്ടം. 

8. ഗീത 2.16 നോക്കുക. 

9. മൂലപാഠ നവാ അര്േ[ഹം മോഹം ബ്രവീമ്യ വിനാശീ 
വാ അരേ യ മാത്മനുച്ഛത്തിധര്‍മാ (4.5.14) 





സത്യാര്‍ത്ഥ്പ്പകാശം ൫൭: 


ദ്രഷ്ടാവ്‌ സദാ ദ്രഷ്ടാവായിത്തന്നെ ഇരിക്കുന്നു. 
ഒരിക്കലും ദൃശ്ൃയമാകുന്നില്ല. ആധാരമില്ലാതെ 
അധേയം, കാരണമില്ലാതെ കാര്യം, അവയവി 
ഇല്ലാതെ അവയവം, കര്‍ത്താവില്ലാതെ കര്‍മം 
എന്നിവ നിലനില്ക്കാത്തതുപോലെ കര്‍ത്താവി 
ല്ലാതെ പ്രത്യക്ഷം എങ്ങനെ ഉണ്ടാകാനാണ്‌? 
സുന്ദരിയായ സ്ത്രീയോടു സമാഗമം ചെയ്യു 
ന്നതാണ്‌ പുരുഷാര്‍ഥഫലമെങ്കില്‍ ക്ഷണികസു 
ഖമായ അതില്‍ നിന്ന്‌ ദുഃഖം ഉണ്ടാകുന്നതും പുരു 
ഷ്വാര്‍ഥ ഫലമാണെന്നു വരും. അങ്ങനെയായാല്‍ 
സ്വര്‍ഗസുഖത്തിന്റെ ഹാനി നിമിത്തം ദുഃഖം അനു 
ഭവിക്കേണ്ടി വരുന്നു. ദുഃഖത്തെ ഇല്ലാതാക്കുന്ന 
തിനും സുഖം വര്‍ദ്ധിപ്പിക്കുന്നതിനും പ്രയത്നി 
ക്കണമെന്ന്‌ പറയുന്ന പക്ഷം മുക്തിസുഖം ഇല്ലാ 
താകും. അതിനാല്‍ അത്‌ പുരുഷാര്‍ഥ ഫലമല്ല. 


ചാര്‍വാകന്‍ -- ദുഃഖസംയുക്തമായ സുഖത്തെ 
തൃജിക്കുന്നവന്‍ മൂഡനാണ്‌. ധാന്യം വേണ്ടവന്‍ 
ഉമി കളഞ്ഞ്‌ ധാന്യം എടുക്കുന്നതുപോലെ ഈ 
ലോകത്തില്‍ സുഖത്തെ സ്വീകരിക്കുകയും 
ദുഃഖത്തെ തൃജിക്കുകയും ചെയ്യണം. ഈ 
ലോകത്ത്‌ ലഭിക്കുന്ന സുഖത്തെ തൃജിച്ചിട്ട്‌ 
ഇല്ലാത്ത സ്വര്‍ഗത്തിലെ സുഖം ആഗ്രഹിച്ച്‌ ചതി 
യന്മാര്‍ ഉണ്ടാക്കിയ വേദങ്ങളില്‍ പറയുന്ന അഗ്നി 
ഹോത്രാദി കര്‍മങ്ങളും ഉപാസനയും ജ്ഞാനകാ 
ണ്ഡത്തിന്റെ അനുഷ്ഠാനവും പരലോകത്തിനു 
വേണ്ടി അനുഷ്ഠിക്കുന്നവര്‍ അജ്ഞാനികളാണ്‌. 
നിശ്ചയമായും ഇല്ലാത്ത പരലോകം ആഗ്രഹിക്കു 
ന്നത്‌ മൂഡന്മാരുടെ പണിയാണ്‌. എന്തെന്നാല്‍ - 


അഗ്ഗിഹോത്രം (തയോ വേദാസ്ര്തിദണ്ഡം 
ഭസ്മ ഗുണ്ഠനമ്‌ ബുദ്ധിപാരുഷഹിനാനാം 
ജീവികേതി ബൃഹസ്പതിഃ 2 * 


ചാര്‍വാകമതപ്രവാചകനായ ബൃഹസ്പതി പറ 
യുന്നു - അഗ്നിഹോത്രം, മൂന്നു വേദം, ത്രിദണണ്‍്ഡം, 
ഭസ്മലേപനം ഇവയെല്ലാം ബുദ്ധിഹീനരും പുരു 
ഷ്വാര്‍ഥ രഹിതരുമായ ആളുകളുടെ നിത്യവൃത്തി 
ക്കുള്ള മാര്‍ഗങ്ങളാണ്‌. എന്നാല്‍, മുള്ളുകൊള്ളുക 
മുതലായ ദുഃഖങ്ങള്‍ നരകവും, ഐഹിക രാജാവ്‌ 
ഈശ്വരനും, ദേഹനാശം മോക്ഷവുമാണ്‌. മറ്റൊ 
ന്നുമല്ല. " 

ഉത്തരം:- വിഷയസുഖങ്ങള്‍ മാത്രമാണ്‌ പുരു 





10. ചാ. ദ. പേജ്‌ 5. 

11. കണ്ടകാദിവ്യഥാജന്യം ദുഃഖം നിരയ ഉച്യതേ ലോക 
സിദ്ധോ ഭവ്വദോജാ പരേശോ നാപരഃസ്മൃതഃ ദേഹസ്യ 
നാശോമുക്തിസ്തു ന ജ്ഞാനാന്മുക്തിരിഷ്യതേ (ചാ. ദ. 
പേജ്‌ 67) 


306 


പ്രന്തണ്ടാം സമുല്ലാസം 


ഷാര്‍ഥഫലമെന്നു നിനച്ച്‌ വിഷയദുഃഖ നിവാര 
ണത്തില്‍ മാത്രം കൃതകൃത്യതയും സ്വര്‍ഗപ്രാ 
പ്തിയും കാണുന്നത്‌ മുഡതയാണ്‌ . അഗിഹോ 
ര്രാദി യജ്ഞങ്ങളില്‍ വായുവും വൃഷ്ടിയും 
ജലവും ശുദ്ധിയായി ആരോഗ്യ പ്രാപ്തിയുണ്ടാ 
വുകയും തദ്വാരാ ധര്‍മാര്‍ഥ കാമ മോക്ഷങ്ങള്‍ 
സിദ്ധിക്കുകയും ചെയ്യുന്നു. അതറിയാതെ വേദം, 
ഈശ്വരന്‍ വേദോക്തമായ ധര്‍മം എന്നിവയെ 
നിന്ദിക്കുന്നത്‌ വഞ്ചനയാണ്‌. ര്രിദണ്ഡം, ഭസ്മ 
ധാരണം മുതലായവയെ ഖണ്‍ഡിച്ചത്‌ ശരിയാണ്‌. 


മുള്ളു കൊള്ളുന്ന ദുഃഖം നരകമാണെങ്കില്‍ 
അതിലുപരിയായ മഹാരോഗാദികള്‍ എന്തു 
കൊണ്ട്‌ നരകമല്ല? ഐശ്വര്യവാനും പ്രജാപാല 
നത്തില്‍ സമര്‍ഥനുമായ രാജാവിന്‌ മഹത്വം 
നല്കുന്നത്‌ ശരിയാണെങ്കിലും അന്യായം 
ചെയ്യുന്ന പാപിയാണ്‌ രാജാവെങ്കില്‍ അയാളെ 
ഈശ്വരതുല്യം അംഗീകരിക്കുന്നെങ്കില്‍ നിങ്ങളെ 
പ്പോലെ മൂഡുന്മാരില്ല തന്നെ. ശരീരനാശമാണ്‌ 
മുക്തിയെങ്കില്‍ നിങ്ങളും കഴുത, പട്ടി മുതലായ 
വയും തമ്മില്‍ എന്താണ്‌ വ്യത്യാസം? 


ചാര്‍വാകന്‍:- 


1, അഗ്നിരുഷ്ണോ ജലം ശീതം ശീതസ്പര്‍ശ 
സ്തഥാനിലഃ കേനേദം ചിധ്രിതം തസ്മാദ്‌ സ്വഭാ 
വാസ്രദ്ധ്യവസ്ഥിതിഃ 


2, ന സ്വര്‍ഗോ നാ/പവര്‍ഗോ വാ നൈവാത്മാ 
പാരലാകികഃ, നൈവ വരര്‍ണാശ്രമാദീനാം 
ക്രയാശ്ചഫലദായികാഃ 


3. പശുശ്ചേന്നിഹിതഃ സ്വര്ഗം ജ്യോതി 
ഷിടോമേ ഗമിഷ്യതി, സ്വപിതായജമാനേന ത്രത 
കസ്മാന്ന ഹിംസ്മൃതേ. 


4. മൃതാനാവപിജന്തുനാം ശ്രാദ്ധം 
ചേത്തൃപ്തി കാരണമ്‌ ഗച്ചതാമിഹജന്തുനാം 
വ്യര്‍ഥം പാഥേയകലപനമ്‌. 


5. സ്വരഗസ്ഥിതാ യദാ ത്ൃപ്തിം 
ഗച്ചേയുസ്ത്രത ദാനതഃ പ്രസാദസ്ധ്യോ പരിസ്ഥാ 
നാമ്രത കസ്മാന്ന ദീയതേ 

6. യാവജജീവേത്സുഖം ജീവേദ്യണം കൃത്വാ 
ഘ്യതം പിബേത്‌, ഭസ്മീ ഭുതസ്യ ദേഹസ്യയ പുന 
രാഗമനം കുതഃ. 

7, യദി ഗച്ചേത്പരം ലോകം ദേഹാദേഷ 
വിനിരഗതഃ, കസ്മാദ്‌ ഭൂയോ ന ചായാതി ബന്ധു 
സ്നേഹ സമാകുലഃ 


8, തതശ്ച ജീവനോപായോ പ്രാഹ്മണൈര്‍വി 


309 





സത്യാര്‍ത്ഥ്പ്രകാശം കട 


ഹിതസ്ത്വിഹ. മൃതാനാം പ്രേതകാര്യാണി ചത്വ 
നൃദ്‌ വിദ്യതേ ക്വചിത്‌. 

9. ര്രയോ വേദസ്യ കരത്താരോ ഭണ്ഡ 
ധൂര്ത്ത നിശാചരാ,ഃ ജര്‍ഫരിീ തുര്‍ഫരീത്യാദി 
പണ്ഡിതാനാം വചഃ സ്മൃതമ്‌. 


10. അശ്വസ്യാധരതഹി ശിശനന്തു പത്നീ 
ഗ്രാഹ്യം പ്രകീര്‍ത്തിതമ്‌. ഭണ്ഡൈസ്തദ്വത്പരം 
ചൈവ ഗ്രാഹ്ൃജാതമ്‌ പ്രകീരത്തിതമ്‌ 


11. മാംസാനാംഖാദനം തദ്വന്നിശാചര സമീ 
രിതമ്‌. 0 


1. ചാര്‍വകരും ആഭാണകരും ബൌദ്ധ-ജൈന 
ന്മാരും ജഗദുത്പത്തി സ്വാഭാവികമാണെന്ന്‌ കരു 
തുന്നു. സ്വഭാവിക ഗുണങ്ങളുള്ള ദ്രവ്യങ്ങള്‍ 
സംയോജിച്ച്‌ എല്ലാ പദാര്‍ത്ഥങ്ങളും ഉണ്ടാകുന്നു. 
ജഗത്തിന്‌ ര്രഷ്ടാവായി ആരുമില്ല. 0 


2. എന്നാല്‍ ഇവരില്‍ ചാര്‍വാകര്‍ അങ്ങനെ 
കരുതുന്നെങ്കിലും പരലോകവും ജീവാത്മാവും 
ഉണ്ടെന്ന്‌ ബൌദ്ധ്യ-ജൈനന്മാര്‍ വിശ്വസിക്കുന്നു. 
ചാര്‍വാകര്‍ ഈ വാദം സ്വീകരിക്കുന്നില്ല. ഈ മത 
ക്കാര്‍ അല്പസ്വല്പ ഭേദമൊഴിവാക്കിയാല്‍ മറ്റു 
കാര്യങ്ങളിലെല്ലാം തുല്യരാണ്‌. സ്വര്‍ഗ്ഗമില്ല, നര 
കമില്ല, പരലോകത്തുപോകുന്ന ആത്മാവുമില്ല. 
വര്‍ണാശ്രമധര്‍മപാലനം ഒട്ടും ഫല്രപദവുമല്ല. 


3. പശുവിനെക്കൊന്ന്‌ യജ്ഞത്തില്‍ ഹോമി 
ക്കുന്നതുകൊണ്ട്‌ അതു സ്വര്‍ഗ്ഗത്തില്‍ പോകുമെ 
ങ്കില്‍ യജ്ഞം ചെയ്യുന്നവന്‍ സ്വന്തം പിതാവിനെ 
കൊന്നു ഹോമിച്ച്‌ സ്വര്‍ഗ്ഗത്തിലയയ്ക്കാത്തതെ 
ന്താണ്‌? 

4. മരിച്ച ജീവികള്‍ ശ്രാദ്ധവും തര്‍പണവും 
കൊണ്ട്‌ തൃപ്തരാകുമെങ്കില്‍ പരദേശത്തു 
പോകുന്ന അവസരത്തില്‍ അന്നം വസ്ത്രദാനം 
മുതലായവ എന്തിനു കൊണ്ടുപോകുന്നു? 
മരിച്ചയാളിന്റെ പേരില്‍ തര്‍പണം ചെയ്യുന്ന 
പദാര്‍ത്ഥങ്ങള്‍ സ്വര്‍ഗ്ഗത്തിലെത്തുമെങ്കില്‍ പരദേ 
ശയാത്ര ചെയ്യുന്നവര്‍ക്കുവേണ്ടി ബന്ധുക്കള്‍ക്ക്‌ 





12. ചാ.ദ. പേജ്‌ 13, 14, 15. 

13. ഇത്‌ ഭാവാര്‍ഥമാണ്‌. ശബ്ദാര്‍ഥം “അഗ്നി ഉഷ്ണവും 
ജലം ശീതളവും വായു ശീതസ്പര്‍ശമുള്ളതുമാണ്‌. ഈ 
വൈചിത്ര്യം ആരാണ്‌ ചിത്രീകരിച്ചത്‌? അതിനാല്‍ സ്വാഭാ 
വികമായിത്തന്നെ അതതിന്റെ ഗുണങ്ങളാല്‍ യുക്തമായി 
സ്ഥിതി ചെയുന്നു എന്നു മനസിലാക്കണം”. ശ്വേതാശ്വ 
തരോപനിഷത്തിന്റെ ആരംഭത്തില്‍ (1.2) കാലഃ സ്വഭാവോ 
നിയതിര്ൃദ്യച്ഛാ എന്ന്‌ സ്വഭാവേന സൃഷ്ട്യുത്പത്തി എന്ന 
പക്ഷം അവതരിപ്പിച്ചിട്ട്‌ പിന്നീട്‌ അതിനെ ഖണ്‍ഡിച്ചിട്ടു 


പ്രന്തണ്ടാം സമുല്ലാസം 


വീട്ടില്‍ അര്‍പണം ചെയ്ത്‌ ദേശാന്തരങ്ങളില്‍ 
എത്തിക്കാവുന്നതുമാണ്‌. ഇങ്ങനെയെത്തിക്കാനാ 
വുകയില്ലലെങ്കില്‍ എങ്ങനെ സ്വര്‍ഗ്ഗത്തിലുമെത്തും? 


5. മര്‍തൃ ലോകത്തില്‍ ദാനം ചെയ്യുന്നതു 
കൊണ്ട്‌ സ്വര്‍ഗ്ഗവാസികള്‍ തൃപ്തരാകുമെങ്കില്‍ 
താഴത്തെ നിലയില്‍ വിളമ്പിവെച്ചാല്‍ മുകളിലെ 
നിലയിലിരിക്കുന്ന ആളിനു വിശപ്പടങ്ങണമല്ലോ! 


6. അതിനാല്‍ ജീവിച്ചിരിക്കുന്ന്രതയും കാലം 
സുഖമായി ജീവിക്കുക. വീട്ടിലൊന്നുമില്ലെങ്കില്‍ 
കടം വാങ്ങി ആനന്ദിക്കുക. കടം വീട്ടേണ്ട 
ആവശ്യം വരുകയില്ല. എന്തെന്നാല്‍ തിന്നുകയും 
കുടിക്കുകയും ചെയ്ത ശരീരത്തിന്‌ പുനരാഗമ 
നമില്ല. പിന്നെ ആരു ചോദിക്കാന്‍ ആരു കൊടു 
ക്കാന്‍? 


7. മരണസമയത്ത്‌ ജീവന്‍ ശരീരം വിട്ട്‌ പര 
ലോകം പ്രാപിക്കുന്നെന്ന്‌ ആളുകള്‍ പറയുന്നത്‌ 
മിഥ്യയാണ്‌. അങ്ങനെ ആണെങ്കില്‍ കുടുംബമോ 
ഹത്തില്‍പ്പെട്ട്‌ ജീവന്‍ വീട്ടില്‍ തിരിച്ചെത്താത്ത 
തെന്തുകൊണ്ട്‌? 


8. അതിനാല്‍ ഇതെല്ലാം ബ്രാഹ്മണര്‍ അവരുടെ 
നിത്യവ്ൃത്തിക്കു വേണ്ടി ഉണ്ടാക്കിയ ഉപായങ്ങളാ 
ണ്‌. പത്തു ബലി മുതലായ മരണാനന്തര ക്രിയ 
കളും ഇങ്ങനെതന്നെ. 


9. വേദങ്ങളുണ്ടാക്കിയവര്‍ കപട ഭക്തരും, ചതി 
യരും, രാക്ഷസരുമാണ്‌. ജര്‍ഫരി, തുൂര്‍ഫരി, മുത 
ലായവയെല്ലാം പുരോഹിതരുടെ ആജ്ഞയെകു 
റിക്കുന്നു. 

10. ഈ പോക്കിരികളുടെ രചന നോക്കു. “അശ്വ 
ലിങ്ഗം സ്ത്രീ ഗ്രഹിക്കട്ടെ. യജമാനപത്നിയെ 
സമാഗമിപ്പിക്കുന്നു. കന്യകയോടു കേളീവചന 
ങ്ങള്‍ പറയട്ടെ. ഇതെല്ലാം അവര്‍ക്കേ എഴുതിവെ 
യ്ക്കാന്‍ കഴിയൂ. 


11. മാംസ ഭക്ഷണമാകാം എന്ന വേദഭാഗം 
രാക്ഷസര്‍ എഴുതിയതാണ്‌. 


ഉത്തരം:- 1. ചേതനമായ ഈശ്വരന്‍ നിര്‍മ്മി 
ക്കാതെ ജഡവസ്തുക്കള്‍ തനിയേ പരസ്പരം ക്രമ 
മായി യോജിച്ച്‌ ഒന്നും ഉണ്ടാവുകയില്ല. സ്വഭാവേന 
ഉണ്ടാകുന്നതാണെങ്കില്‍ വീണ്ടും സൂര്യ ച്ര്്ര 
ന്മാരും പൃഥ്വിയും നക്ഷ്രതാദികളും ഉണ്ടാകാത്ത 
തെന്തുകൊണ്ട്‌? 

2. സ്വര്‍ഗ്ഗം, സുഖഭോഗങ്ങളുടെയും നരകം 
യാതനകളുടേയും പേരാണ്‌. ജീവാത്മാവില്ലെങ്കില്‍ 
സുഖദുഃഖങ്ങളുടെ ഭോക്താവ്‌ ആരാണ്‌? ഇപ്പോള്‍ 





സത്യാര്‍ത്ഥപ്രകാശം 5 


സുഖദുഃഖങ്ങളുടെ ഭോക്താവ്‌ ജീവാത്മാവായിരി 
ക്കുന്നതുപോലെ പരജന്മത്തിലും ആയിരിക്കും. 
വര്‍ണാശ്രമികളുടെ സത്യഭാഷണം. പരോപകാരം 
മുതലായ ക്രിയകളും നിഷ്ഫലമാകുമോ? ഒരിക്ക 
ലുമില്ല. 

3. 4. 5. മൃഗങ്ങളെ കൊന്ന്‌ ഹോമിക്കുവാന്‍ വേദ 
ശാസ്ത്രങ്ങളിലെങ്ങും വിധിയില്ല. മരിച്ചവര്‍ക്ക്‌ 
ശ്രാദ്ധതര്‍പ്പണങ്ങള്‍ നടത്തുന്നതും കപോലക 
ല്പിതമാണ്‌. ഇവ വേദാദി സത്യശാസ്ത്രങ്ങള്‍ക്കു 
വിരുദ്ധമാകയാല്‍ ഭാഗവതാദി പുരാണക്കാരുടെ 
മതമാണ്‌. അതിനാല്‍ ഇവയെ ഖണ്ഡനം 
ചെയ്തിരിക്കുന്നതിനെ ഖണ്‍ഡിക്കാനാവുകയില്ല. 


6. ഉള്ള വസ്തുവിന്‌ ഒരിക്കലും അഭാവം ഇല്ല. 
ഉള്ള ജീവന്റെ അഭാവം ഉണ്ടാകാന്‍ വയ്യ. ദേഹം 
ഭസ്മമാകും. ജീവന്‍ ആവുകയില്ല. ജീവന്‍ മറ്റൊരു 
ശരീരത്തില്‍ പോകുന്നു. അതിനാല്‍ കടം വാങ്ങി 
മറ്റുവസ്തുക്കള്‍ ഉപഭോഗം ചെയ്ത്‌ തിരിച്ചുകൊ 
ടുക്കാതിരുന്നാല്‍ നിശ്ചയമായും പാപിയായി 
രണ്ടാം ജന്മത്തില്‍ നരകമനുഭവിക്കും. ഇതില്‍ 
സന്ദേഹമില്ല. 


7. 8. ദേഹത്തില്‍ നിന്നും വേര്‍പെട്ട ജീവന്‍ 
സ്ഥാനാന്തരവും, ശരീരാന്തവും സംഭവിക്കുന്നു. 
അതിന്‌ പൂര്‍വൃജന്മത്തെപ്പറ്റിയോ കുടുംബാദികളെ 
പ്പറ്റിയോ യാതൊരറിവും ഉണ്ടാവുകയില്ല. പ്രേത 
കര്‍മങ്ങളും മറ്റും പുരോഹിതന്മാര്‍ ആദായത്തിനു 
വേണ്ടി ഉണ്ടാക്കിയതാണ്‌. വേദോക്തമല്ലാത്തതു 
കൊണ്ട്‌ അവയെ ഖണണ്‍ഡിക്കണം. 


9. ചാര്‍വാകാദികള്‍ വേദാദിസതൃ 
ശാസ്ത്രങ്ങള്‍ കാണുകയോ കേള്‍ക്കുകയോ പഠി 
ക്കുകയോ ചെയ്തിരുന്നെങ്കില്‍ “കപടഭക്തരും 
ചതിയരും രാക്ഷസരുമായവരാണ്‌ വേദാദി സത്യ 
ശാസ്രതങ്ങള്‍ നിര്‍മ്മിച്ചതെന്നു പറയുകയില്ലായി 
രുന്നു. കപടഭക്തരും ചതിയന്മാരും രാക്ഷസതു 
ല്യരുമായ മഹീധരാദില " വ്യാഖ്യാതാക്കള്‍ ഉണ്ടാ 
യിട്ടുണ്ട്‌. അവരുടെ ചതിയാണ്‌. വേദങ്ങളുടേതല്ല. 
ചാര്‍വാകരും ആഭാണകരും ബഈദ്ധ-ജൈനരും 
നാലുവേദങ്ങളുടേയും മൂലസംഹിത കാണുകയോ 
കേള്‍ക്കുകയോ ഏതെങ്കിലും വിദ്വാന്‍മാരില്‍നിന്നു 
പഠിക്കുകയോ ചെയ്തിട്ടില്ലാത്തതു കഷ്ടമാണ്‌. 
അതിനാല്‍ നഷ്ടബുദ്ധികളുമായി വേദനിന്ദ പുല 
മ്പുവാന്‍ തുടങ്ങി. ദുഷ്ടന്മാരായ വാമമാര്‍ഗ്ഗിക 





14. മഹീധരാദികള്‍ എന്നതിന്‌ മഹീധരനപ്പോലെയുള്ള 
എന്നര്‍ഥം. മഹീധരനു വളരെ മുമ്പുതന്നെ (്രഷ്ടഭാഷ്യ 
ങ്ങള്‍ ഉണ്ടായിത്തുടങ്ങിയിരുന്നു. 


310 


പ്രന്തണ്ടാം സമുല്ലാസം 


ളുടെ പ്രമാണശൂന്യമായ വ്യാഖ്യാനങ്ങള്‍ കണ്ട്‌ 
വേദവിരോധികളായി അവിദ്യയുടെ അഗാധമായ 
സമുശ്രത്തില്‍ പതിച്ചുപോയല്ലോ. 


10. നല്ല കാര്യം തന്നെ! സ്ര്രീയെക്കൊണ്ട്‌ 
അശ്വലിങ്ഗം ഗ്രഹിപ്പിച്ച്‌ സമാഗമിപ്പിക്കലും, യജ 
മാനപുത്രിയെ ഉപഹസിക്കലും മറ്റും വാമമാര്‍ഗി 
കളെക്കൊണ്ടല്ലാതെ മറ്റു മനുഷ്യര്‍ക്കു ചേര്‍ന്നതേ 
യല്ല. ഈ മഹാപാപികളായ വാമമാര്‍ഗികളല്ലാതെ 
ആരെങ്കിലും ഭ്രഷ്ടവും വിപരീതവും അശുദ്ധവു 
മായ വേദവ്യാഖ്യാനം ചെയ്യുമോ? യാതൊന്നും 
ആലോചിക്കാതെ വെറുതേ വേദനിന്ദയ്ക്കു തുനി 
യുന്ന ഈ ചാര്‍വാകരുടെ കാര്യം കഷ്ടം തന്നെ. 
ഒട്ടെങ്കിലും സ്വബുദ്ധി പ്രയോഗിച്ചുകൂടേ? എന്തു 
ചെയ്യാനാണ്‌? അതുങ്ങള്‍ക്ക്‌ സത്യാസത്യ 
നിര്‍ണ്ണയം ചെയ്ത്‌ സത്യത്തെ മണ ഡനം 
ചെയ്യാനും തക്ക അറിവില്ലാതെ പോയി. 


11. വാമമാര്‍ഗികളായ വ്യാഖ്യാതാക്കളാണ്‌ 
മാംസ ഭക്ഷണത്തെ അനുകൂലിച്ചതും. അതിനാല്‍ 
അവരെ രാക്ഷസരെന്നു പറയുന്നത്‌ ഉചിതംതന്നെ. 
എന്നാല്‍ വേദങ്ങളിലെങ്ങും മാംസഭക്ഷണം വിധി 
ച്ചിട്ടില്ല. അതിനാല്‍ ഇത്തരം മിഥ്യകളുടെ പാപം 
വേദങ്ങള്‍ കാണുകയോ കേള്‍ക്കുകയോ 
ചെയ്യാതെ തോന്നിയപടി നിന്ദിച്ച ആ ഭാഷ്യ 
ക്കാര്‍ക്കുതന്നെ സന്ദേഹമെന്വേ കിട്ടും. വേദത്തെ 
നിന്ദിച്ചവരും നിന്ദിക്കുന്നവരും നിശ്ചയമായും 
അവിദ്യയുടെ അന്ധകാരത്തില്‍ വീണ്‍, സുഖ 
ത്തിനു പകരം എത്രകണ്ട്‌ ദുഃഖിക്കുന്നതും അധി 
കമല്ലെന്നതാണ്‌ സത്യം. അതിനാല്‍ വേദാനുകൂ 
ലമായി നടക്കുന്നതത്രേ മനുഷ്യര്‍ക്കു ഉചിതം. 


വെറുതേ കപോലകല്‍പിതമായതെല്ലാം മെന 
ഞ്ഞെടുത്ത്‌ യഥേഷ്ടം മദ്യപാനം, മാംസാഹാരം, 
പരസ്രതീഗമനം മുതലായ ദുഷ്ടകര്‍മങ്ങള്‍ ചെയ്യു 
കയെന്ന സ്വാര്‍ത്ഥസിദ്ധിക്കുവേണ്ടി വാമമാര്‍ഗി 
കള്‍ വേദത്തെ കളങ്കപ്പെടുത്തി. ഇതു കണ്ടാണ്‌ 
ചാര്‍വാകരും ബഈദ്ധരും ജൈനരും വേദനിന്ദ 
ചെയ്യാനാരംഭിച്ചത്‌. എന്നിട്ട വേദവിരുദ്ധവും നിരീ 
ശ്വരവുമായ നാസ്തികമതപ്രചാരണം ആരംഭിച്ചു. 
ചാര്‍വാകാദികള്‍ വേദങ്ങളുടെ മൌലികാര്‍ത്ഥം 
അന്വേഷിച്ചിരുന്നെങ്കില്‍, കള്ളഭാഷ്യങ്ങള്‍ കണ്ട്‌ 
വേദോക്തമതത്തില്‍ നിന്ന്‌ വേറിട്ടു നില്ക്കുമായി 
രുന്നില്ല. എന്തു ചെയ്യാം! വിനാശകാലേ വിപരീത 
ബുദ്ധി ” നാശത്തിന്റെ നെല്ലിപ്പലക കാണാറാ 
കുമ്പോള്‍ മനുഷ്യന്റെ ബുദ്ധി വിപരീതമായേ 
പോകൂ. 





15. ചാണക്യ നീതി 16.15 


311 





സത്യാര്‍ത്ഥ്പ്രകാശം കട 


ഇനി ഈ ചാര്‍വാകാദികള്‍ എതെല്ലാം തര 
ത്തിലുണ്ടെന്ന്‌ എഴുതാം. ഇവര്‍ മിക്കവാറും കാര്യ 
ങ്ങളില്‍ ഒരുപോലെയാണ്‌. എന്നാല്‍ ചാര്‍വാകര്‍ 
ദേഹോത്പത്തിയോടുകൂടി ജീവോത്പത്തിയും 
അതിന്റെ നാശത്തോടുകൂടി ജീവന്റെ നാശവും 
അംഗീകരിക്കുന്നു. പുനര്‍ജന്മവും പരലോകവും 
അംഗീകരിക്കുന്നില്ല. പ്രത്യക്ഷപ്രമാണമല്ലാതെ 
മറ്റൊന്നിനെയും സ്വീകരിക്കുന്നില്ല. പറയുന്നതില്‍ 
പ്രഗത്ഭര്‍ എന്നും, വൈതണ്ഡികര്‍ എന്നുമാണ്‌ 
ചാര്‍വാക ശബ്ദത്തിനര്‍ത്ഥം. ബൌഈദ്ധരും - ജൈ 
നരും പ്രത്യക്ഷാദിനാലു പ്രമാണങ്ങള്‍, അനാദി 
യായ ജീവാത്മാവ്‌. പുനര്‍ജന്മം. പരലോകം, 
മുക്തി എന്നിവയില്‍ വിശ്വസിക്കുന്നു. ബൌദ്ധ- 
ജൈനരും ചാര്‍വകരും തമ്മിലുള്ള അന്തരം ഇത്ര 
മാത്രമാണ്‌. നാസ്തികത, വേദ-ഈശ്വരനിന്ദ, പര 
മതദ്വേഷം. ആറു യത്നങ്ങള്‍, ജഗത്കര്‍ത്താവി 
ല്ലെന്ന വാദം എന്നിവയിലെല്ലാം ഇവര്‍ തുല്യരാ 
ണ്‌. ഇതാണ്‌ ചാര്‍വാകമതത്തിന്റെ സംക്ഷിപ്ത 
രൂപം. 

ബൌനദ്ധമതം 


ഇനി ബൌഈദ്ധമതത്തെ സംബന്ധിച്ച്‌ സംക്ഷിപ്ത 
മായി എഴുതാം. കാരൃകാരണഭാവാദ്വാ സ്വഭാ 
വാദ്വാ നിയാമകാത്‌, അവിനാഭാവനിയമോ ദര്‍ശ 
നാന്തര ദര്ശനാത്ഥ * കാര്യ കാരണ ഭാവം 
അഥവാ കാര്യം കണ്ട്‌ കാരണം, കാരണംകണ്ട്‌ 
കാര്യം, മുതലായവയുടെ സാക്ഷാത്കാരം ഉണ്ടാ 
കുന്നത്‌ പ്രത്യക്ഷവും, മറ്റുള്ളവ അനുമാനവുമാ 
കുന്നു. ഇവകൂടാതെ ജീവികളുടെ പ്രവര്‍ത്തന 
ങ്ങള്‍ പൂര്‍ണമാവുകയില്ല. ഇപ്രകാരമുള്ള ലക്ഷ 
ണങ്ങളാല്‍ അനുമാനത്തിന്‌ പ്രാധാന്യം നല്കി 
യാണ്‌ ചാര്‍വാകരില്‍ നിന്നു ഭിന്നമായ ബദ്ധ 
ശാഖ ഉണ്ടായിട്ടുള്ളത്‌. 


നാല്‍ ബൌവദ്ധശാഖകള്‍ 


ബദ്ധര്‍ നാലു പ്രകാരത്തിലുണ്ട്‌൧ " മാധ്യമി 
കം, യോഗാചാരം, സന്രതാന്തികം, വൈഭാഷികം 





16. സര്‍വദര്‍ശന സംഗ്രഹം ബരദ്ധമതം പേജ്‌ 16 ല്‍ ചിത്സു 
ഖകൃതമായതത്ത്വ ദീപികയില്‍ ധര്‍മകീര്‍ത്തിയുടേതായി 
ഉദ്ധ്യതം. ഈ പ്രകരണത്തില്‍ സര്‍വദര്‍ശന സംഗ്രഹ 
ത്തില്‍ നിന്നാണ്‌ മുഖ്യമായും ഉദ്ധരണികള്‍ ഗ്രന്ഥകാ 
രന്റെ കാലത്ത്‌ ബൌദ്ധഗ്രന്ഥങ്ങള്‍ സുലഭമായിരുന്നില്ല. 

17. തേ ബാദ്ധാശ്ചതുര്‍ വിധയാ ഭാവനയാ പരമപുരുഷാര്‍ഥം 
കഥയന്തി തേ ച മാധ്യമിക - യോഗാ ചാര- സൌ൬ത്രാ 
ന്തിക വൈഭാഷിക സംജ്ഞാഭി;ഃ പ്രസിദ്ധാ ബൌഈദ്ധാ യഥാ 
ക്രമം സര്‍വശൂന്യത്വ-ബാഹ്യാര്‍ഥശുനൃത്വ- ബാഹ്യാര്‍ഥാ 
നുമേയത്വ ബാഹ്യാര്‍ഥ പ്രത്യക്ഷവാദാന്‍ ആതിഷ്ഠന്തേ 
(ടി പേജ്‌ 19) 


പ്രന്തണ്ടാം സമുല്ലാസം 


എന്നിവയാണ്‌ ആ ഭേദങ്ങള്‍. ബുദ്ധ്യാ നിവര്‍ത്തതേ 
സ ബരദ്ധഃ - ബുദ്ധിയാല്‍ സിദ്ധിക്കുന്നത്‌ - അവ 
നവന്റെ ബുദ്ധിയില്‍ വരുന്നത്‌ വിശ്വസിക്കുക. 
വരാത്തത്‌ വിശ്വസിക്കാതിരിക്കുക. ഇതത്രേ 
ബരദ്ധലക്ഷണം. ഇവരില്‍ ഒന്നാമത്തെ കൂട്ടരായ 
മാധ്യമികര്‍ എല്ലാം ശുന്യമാണെന്ന്‌ വിശ്വസിക്കു 
ന്നു. അതായത്‌ എന്തു പദാര്‍ത്ഥങ്ങളുണ്ടോ അവ 
യെല്ലാം ശൂന്യം. അതായത്‌ അവ ആദിയില്‍ ഉണ്ടാ 
യിരുന്നില്ല. അവസാനം ഉണ്ടായിരിക്കുകയുമില്ല. 
മധ്യത്തില്‍ പ്രതീതീമാകുന്നതുതന്നെ പ്രതീതിസ 
മയത്താണ്‌. പിന്നീട്‌ ശുന്യമാകും. കുടം ഉണ്ടാകു 
ന്നതിനുമുമ്പ്‌ അത്‌ ഇല്ലായിരുന്നു. ഉടച്ചുക 
ളഞ്ഞാല്‍ പിന്നെ ഇല്ലതാനും. കുടം ഉണ്ട്‌ എന്ന 
അറിവും അതിന്റെ ഉടച്ചിലിനോടെ ഇല്ലാതാകു 
ന്നു. അതിനാല്‍ ശൂന്യം മാധ്രമാണ്‌ ഏകതത്ത്വം. 


രണ്ടാമത്തെ കൂട്ടരായ യോഗാചാരക്കാരുടെ 
സിദ്ധാന്തം ബാഹൃശൂനൃയതയാണ്‌. പദാര്‍ത്ഥങ്ങള്‍ 
അന്തരികജ്ഞാനത്തിലാണ്‌. ബാഹ്ൃജ്ഞാനത്തി 
ലല്ല ഭാസിക്കുന്നത്‌. കുടത്തെ അകമേ അറിയാ 
വുന്നതുകൊണ്ടത്രേ “ഇതു കുടമാണ്‌” എന്നു മനു 
ഷ്യന്‍ പറയുന്നത്‌. ആന്തരിക ജ്ഞാനമില്ലെങ്കില്‍ 
ഇതു പറയുവാന്‍ സാധ്യമല്ല. 

മൂന്നാമത്തെ സൌത്രാന്തികര്‍ ബാഹ്യാര്‍ത്ഥ 
ത്തിന്റെ അനുമാനത്തില്‍ വിശ്വസിക്കുന്നു. എന്തെ 
ന്നാല്‍ ബാഹൃമായി ഒന്നും തന്നെ സാംഗോ 
പാഠഗം പ്രതൃക്ഷമാകുന്നില്ല. ഏകദേശം പ്രത്യ 
ക്ഷപ്പെടുന്നതുകൊണ്ട്‌ ശേഷം അനുമാനിക്കുന്ന 
തേയുള്ളു എന്നാണിവരുടെ മതം. 


നാലാമത്തെ വൈഭാഷികര്‍ പറയുന്നത്‌ പ്രത്യ 
ക്ഷമാകുന്നതെല്ലാം പുറമേയാണ്‌, അകമേയല്ല 
എന്നാണ്‌. അയം നീലഃ ഘടഃ (ഇത്‌ നീലക്കുടം) 
എന്നതില്‍ പ്രതീതിയാല്‍ നീലനിറമുള്ള കുടം 
പുറമേ പ്രതീതമാകുന്നു. ഇതാണവരുടെ മതം. 


ഇവരുടെയെല്ലാം ഗുരു ബുദ്ധന്‍. തന്നെയെ 
ങ്കിലും ശിഷ്യന്മാരുടെ ബുദ്ധിഭേദം നിമിത്തമാണ്‌ 
പല ശാഖകള്‍ ഉണ്ടായത്‌. സൂര്യന്‍ അസ്തമിച്ചാല്‍ 
ജാരന്മാര്‍ പരസ്ര്രീഗമനവും വിദ്വാന്മാര്‍ സത്യഭാ 
ഷണാദി ശ്രേഷ്ഠ കര്‍മങ്ങളും ചെയ്യുന്നു. സമയം 
ഒന്നുതന്നെ; അവനവന്റെ ബുദ്ധിയനുസരിച്ച്‌ 
വിഭിന്ന ചേഷ്ടകള്‍ ചെയ്യുന്നു. 2 * 





18. യദ്യപി ഭഗവാന്‍ ബുദ്ധ ഏക ഏവ ബോധയിതാ തഥാപി 
ബോധധവ്യാഹാം ബുദ്ധിഭേദാച്ചാതുര്‍വിധ്യമ്‌. യഥാഗതോ 
സ്തമര്‍ക ഇത്യുക്തേ ജാരചോര നൂചാനാദയഃ സ്വേഷ്ട 
ചേഷ്ഠാനുസാരേണാഭിസരണ പരസ്വ ഹരണ സദാചര 
ണ, ദി സമയം ബുധ്യന്തേ (ബഈ.ദ. 19) 


312 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


ഇവരില്‍ മാധ്യമികര്‍ എല്ലാം ക്ഷണികമാ 
ണെന്നു വിശ്വസിക്കുന്നു. ഓരോ ക്ഷണത്തിലും 
ബുദ്ധി പരിണമിക്കുന്നതുകൊണ്ട്‌ കഴിഞ്ഞ ക്ഷണ 
ത്തിലെ അറിവ്‌ വരുംക്ഷണത്തില്‍ ഇല്ലാതാകുന്നു. 
അതിനാലെല്ലാം ക്ഷണികമത്രേ. രണ്ടാമത്തെ കൂട്ട 
രായ യോഗാചാരക്കാര്‍ എല്ലാ പ്രവൃത്തിയും ദുഃഖ 
രൂപമാണെന്ന മതക്കാരാണ്‌. പ്രാപ്തികൊണ്ട്‌ 
സന്തുഷ്ടിയില്ല. ഒന്നു പ്രാപ്തമായാല്‍ മറ്റൊ 
ന്നിന്റെ പ്രാപ്തിക്ക്‌ യത്നമാരംഭിക്കും. അതിനാല്‍ 
എല്ലാ പ്രവൃത്തികളും ദുഃഖരൂപങ്ങളാണ്‌. മൂന്നാ 
മത്തെ സൌത്രാന്തികര്‍ എല്ലാ പദാര്‍ത്ഥങ്ങളും 
സ്വലക്ഷണങ്ങളാല്‍ ലക്ഷിതമാകുന്നെന്നു വിശ്വ 
സിക്കുന്നു. പശുവിന്റെ ചിഹ്നങ്ങള്‍കൊണ്ട്‌ പശു. 
കുതിരയുടെ ലക്ഷണങ്ങള്‍കൊണ്ട്‌ കുതിര എന്നി 
ങ്ങനെ തിരിച്ചറിയുന്നു. ഇങ്ങനെ ലക്ഷ്യത്തില്‍ 
തന്നെ ലക്ഷണം സദാ ഉണ്ട്‌. നാലാമത്തെ വൈഭാ 
ഷികര്‍ “ശൂന്യം' ഒരു പദാര്‍ത്ഥമാണെന്നു വിശ്വ 
സിക്കുന്നു. മാധ്യമികര്‍ എല്ലാം ശൂന്യമാണെന്ന്‌ 
സിദ്ധാന്തിച്ചിട്ടുണ്ട്‌. വൈഭാഷികപക്ഷവും തത്തു 
ല്യമാണ്‌. ഇങ്ങനെ ബൌദ്ധരില്‍ അനേകം വിഭിന്ന 
പക്ഷങ്ങളുണ്ട്‌. 2 " 

ഉത്തരം: - എല്ലാം ശൂന്യമാണെങ്കില്‍ 
ശൂന്യത്തെ ശുന്യമെന്നറിയുന്നയാള്‍ ശൂന്ൃയമാകാന്‍ 
വഴിയില്ല. കൂടാതെ എല്ലാം ശൂന്യമാണെങ്കില്‍ 
ശൂന്യത്തിനു ശൂന്യത്തെ അറിയാനാവില്ല. 
അപ്പോള്‍ ശൂനൃത്തിന്റെ ജഞാതാവ്‌, ജേഞയം 
എന്നീ രണ്ടു പദാര്‍ത്ഥങ്ങള്‍ സിദ്ധമാകുന്നു. 
യോഗാചാരക്കാര്‍ ബാഹൃശുനൃത്വം സിദ്ധാന്തി 
ക്കുമ്പോള്‍ പ്രത്യക്ഷമായികാണുന്ന പര്‍വതവും 
മറ്റും അവരുടെ ഉള്ളിലാണ്‌. അങ്ങനെയെങ്കില്‍ 
ഹൃദയത്തില്‍ പാര്‍വതത്തിന്‌ ഇടമെവിടെ? 
അപ്പോള്‍ പര്‍വതം ബാഹ്യമാണെന്നും അതിന്റെ 
ജ്ഞാനമാണ്‌ ആത്മാവിലുണ്ടാകുന്നതെന്നും വരു 
ന്നു. സ്രതാന്തികര്‍ പദാര്‍ത്ഥങ്ങളുടെ പ്രത്യ 
ക്ഷത്തെ മാനിക്കുന്നില്ലെജ്കില്‍ അവരുടെ വാക്കു 
കളും അനുമേയമല്ലാതെ പ്രതൃക്ഷമാവുകയില്ല. 
പ്രത്യക്ഷമല്ലെങ്കില്‍ അയം ഘടഃ (ഈ കുടം) 
എന്ന പ്രയോഗം സാധുവല്ല. അയം ഘടൈകദേശഃ 





19. ഇവിടെ മൂല്ഗ്രന്ഥത്തില്‍ത്തന്നെ എന്തോ (്രഷ്ടപാഠം 
ഉണ്ടായിട്ടുണ്ടെന്ന്‌ യുധിഷ്ഠിരമീമാംസകനെപ്പോലെയുള്ള 
പണ്ഡിതന്മാര്‍ അഭിപ്രായപ്പെടുന്നു. സര്‍വംക്ഷണികംക്ഷ 
ണികമ്‌, സര്‍വം ദുഃഖം ദുഃഖ സ്വലക്ഷണം സ്വലക്ഷണമ്‌, 
ശൂന്യം ശൂനൃമ്‌ (പേജ്‌ 19) എന്നാണ്‌ ബുദ്ധന്റെ ഉപദേശം. 
ഇതിന്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്‌ ശരിയാണെ 
ങ്കിലും ചില ഭാഗങ്ങള്‍ കൂടുതലായി വന്നുപോയിട്ടുണ്ട്‌. 


പ്രന്തണ്ടാം സമുല്ലാസം 


ഇത്‌ കുടത്തിന്റെ ഭാഗമാണ്‌ എന്നു പറയണം. 
ഭാഗം കുടമാവുകയില്ല, മുഴുവനും ഉണ്ടെങ്കിലേ കുട 
മാവൂ. ഇത്‌ കുടമാണ്‌ എന്നുള്ളത്‌ പ്രത്യക്ഷമാണ്‌. 
അനുമേയമല്ല, എന്തെന്നാല്‍ എല്ലാ അവയ 
വങ്ങളിലും അവയവി ഒന്നാണ്‌. അതുപ്രത്യക്ഷ 
മാണെങ്കിൽ കുടത്തിന്റെ അവയവവും പ്രത്യക്ഷ 
മാണ്‌. അവയവസഹിതമായ കുടം പ്രത്യക്ഷമാ 
കുമെന്നു താത്പര്യം. 

നാലാമത്തെ വൈഭാഷികര്‍ ബാഹ്യപദാര്‍ത്ഥ 
ങ്ങളെ പ്രത്യക്ഷമാണെന്നു മാനിക്കുന്നു. ഇതും 
ശരിയല്ല. എന്തെന്നാല്‍ ജ്ഞാനവും ജ്ഞാതാവും 
എവിടെയുണ്ടോ അവിടെയാണ്‌ പ്രത്യക്ഷം. പ്രത്ൃ 
ക്ഷവിഷയം വെളിയിലാണെങ്കിലും അതിന്റെ 
ആകാരജ്ഞാനമുണ്ടാകുന്നത്‌ ആത്മാവിനാണ്‌. 
അതുപോലെ എല്ലാ വസ്തുക്കളും അവയുടെ 
ജ്ഞാനവും ക്ഷണികമാണെങ്കില്‍ പ്രതൃഭിജ്ഞ- 
ഞാന്‍ അങ്ങനെ ചെയ്തു എന്ന സ്മരണ-ഉണ്ടാ 
കുകയില്ല. എന്നാല്‍ മുമ്പ്‌ കണ്ടതും കേട്ടതും 
സ്മരിക്കാന്‍ കഴിയുന്നതിനാല്‍ ക്ഷണികവാദവും 
ശരിയല്ല. 

എല്ലാം ദുഃഖമാണ്‌ സുഖമേയില്ല എന്നാണെ 
ങ്കില്‍ സുഖത്തെ അപേക്ഷിച്ചല്ലാതെ ദുഃഖം സിദ്ധി 
ക്കുകയേ ഇല്ല. രാത്രിയെ അപേക്ഷിച്ച്‌ പകലും 
പകലിനെ അപേക്ഷിച്ച്‌ രാത്രിയും ഉണ്ടാകുന്നതു 
പോലെയാണിത്‌. അതിനാല്‍ എല്ലാം ദുഃഖമാ 
ണെന്ന സിദ്ധാന്തം ശരിയല്ല. 


സ്വലക്ഷണം മാര്തം സ്വീകരിച്ചാല്‍, ന്േര്രം 
രൂപത്തിന്റെ ലക്ഷണവും, രൂപം ലക്ഷ്യവുമാണ്‌. 
കുടത്തിന്റെ രൂപം കുടത്തിന്റെ രൂപലക്ഷണവും, 
കണ്ണ്‌ ലക്ഷ്യത്തില്‍ നിന്നു ഭിന്നവും ആണ്‌. ഗന്ധം 
പൃഥിവിയില്‍ നിന്നു ഭിന്നമല്ലാതാകുന്നതുമാണ്‌. 
ഇങ്ങനെ ലക്ഷ്യലക്ഷണങ്ങള്‍ ഭിന്നാഭിന്നങ്ങളാ 
ണെന്നു കരുതണം. 
ശൂന്യത്തിന്റെ ഉത്തരം മുമ്പു പറഞ്ഞു. 
ശൂന്യത്തെ അറിയുന്ന ആള്‍ ശുന്യത്തില്‍ നിന്നു 
ഭിന്നം തന്നെ. 
ദുഃഖരുപിയായ സംസാരം 
ജൈനബൌരദ്ധസിദ്ധാന്തം 
സര്‍വസൃയ സംസാരസ്ധൃ ദുഃഖാത്മകത്വം 
സര്‍വതീര്‍ഥങ്കര സമ്മതമ്‌. 2? 
ലോകമെല്ലാം ദുഃഖരൂപം, ദുഃഖത്തിന്റെ ഇരി 
പ്പിടം, ദുഃഖത്തിന്റെ സാധനാരൂപമെന്നു സങ്കല്പിച്ച്‌ 
ലോകത്തെ വെടിയുകയെന്നതാണ്‌ ബരദ്ധരുടെ 





20. സര്‍വദര്‍ശന സംഗ്രഹം - ബൌഈദ്ധദര്‍ശനം പേജ്‌ 28 


ചി 





സത്യാര്‍ത്ഥപ്രകാശം കട 


സിദ്ധാന്തം. ചാര്‍വാക സിദ്ധാന്തത്തിലുപരിയായി 
ഇവര്‍ മുക്തി, അനുമാനം, ജീവാത്മാവ്‌ എന്നിവ 
യെകൂടി അംഗീകരിക്കാതിരിക്കുന്നു. 


തീര്‍ഥങ്കരരാണെന്ന്‌ ബൌാദ്ധര്‍ അംഗീകരിക്കു 
ന്നവരെ ജൈനരും അംഗീകരിക്കുന്നു. അതിനാല്‍ 
ഇരുവരും ഒന്നുതന്നെ. നേരത്തേ പറഞ്ഞ സാധനാ 
ചതുഷ്ടയം അഥവാ നാലുഭാവനകളാല്‍ എല്ലാ 
വാസനകളില്‍ നിന്നും നിവൃത്തമായി ശൂന്യരൂപ 
മായ നിര്‍വാണ പ്രാപ്തി-മുക്തി-യാണ്‌ ഇവര്‍ 
അംഗീകരിക്കുന്ന ലക്ഷ്യം. 


സ്വശിഷ്യന്മാര്‍ക്ക്‌ ഇവര്‍ യോഗവും ആചാരവും 
ഉപദേശിക്കുന്നു. അപ്രാപ്താര്‍ഥങ്ങളെ പ്രാപിക്കു 
ന്നതിനുള്ള പര്യനുയോഗത്തിന്‌ യോഗമെന്നും 
ഗുരൂപദേശം അംഗീകരിക്കുന്നതിന്‌ ആചാര 
മെന്നും പറയുന്നു. ആനാദിയായ ബുദ്ധി, വാസന 
നിമിത്തം വിവിധതരത്തില്‍ പ്രകാശിതമാകുന്നുവെ 
ന്നവര്‍ വിശ്വസിക്കുന്നു. അതില്‍ ഇനി പറയുന്ന 
അഞ്ച്‌ സ്‌കന്ധങ്ങളുണ്ട്‌. 

ഒന്നാമത്തേത്‌- “രൂപവിജ്ഞാനവേദനാ 
സംജ്ഞാ സംസാരസംജ്ഞകാ. ഇന്ദ്രിയങ്ങളില്‍ 
നിന്ന്‌ രൂപം മുതലായ വിഷയങ്ങള്‍ ഗ്രഹിക്കുന്നു. 
അത്‌ രൂപസ്കന്ധം. രണ്ടാമത്തേത്‌ ആലയവി 
ജ്ഞാനം അഥവാ പ്രവ്ൃത്തിവൈഭവമറിയുന്ന 
വ്യവഹാരമായ വിജ്ഞാനസ്കന്ധമാണ്‌. മൂന്നാമ 
ത്തേത്‌ രൂപസ്കന്ധം, വിജ്ഞാനസ്കന്ധം എന്നി 
വയില്‍ നിന്നുളവാകുന്ന സുഖദുഃഖാദി പ്രതീതി 
കളാകുന്ന വ്ൃയവഹാരമായ വേദനാസ്കന്ധവും 
നാലാമത്തേത്‌, പശു മുതലായ സംജ്ഞകളുടെ 
ബന്ധം അതാത്‌ പേരുള്ളവയുമായി ചേര്‍ത്തറി 
യുന്ന സംജ്ഞാസ്‌കന്ധവും അഞ്ചാമത്തേത്‌ വേദ 
നാസ്‌കന്ധത്തില്‍ നിന്ന്‌ ഉണ്ടാകുന്ന രാഗദ്വേഷാദി 
ക്ലേശങ്ങളും ധര്‍മാധര്‍മവ്യവഹാരവും ചേര്‍ന്ന 
സംസ്‌കാരസ്കന്ധവുമാണ്‌. 


തീര്‍ത്ഥങ്കരവിശ്വാസം-ദ്വാദശായതനപുജ 


1. ദേശനാ ലോകനാഥാനാം സത്വാശയ വശാ 
നുഗഃ, ഭിദ്യന്തേ ബഹുധാലോകേ ഉപായൈര്‍്‌ 
ബഹുഭിഃകില 


2, ഗംഭീരോത്താന ഭേദേഹ ക്വചിച്ചോ ഭയല 
ക്ഷണഃ, ഭിന്നാഹി ദേശനാ ഭിന്ന ശുന്ൃതാ ദ്വയ 
ലക്ഷണാ. ദ്വാദശായതനപൂുജാ ശ്രേയസ്കരീതി 
ബരദ്ധാമന്യന്തേ” 

3, അര്‍ഥാനു പാര്‍ജ്യ ബഹുഃശാ ദ്വാദശയത 


നാനിവൈ പരിതഃ പുജനീയാനി കിമന്ൈ്യൈരിഹ 
പൂജിത. 


പ്രന്തണ്ടാം സമുല്ലാസം 


4, ജ്ഞാന്റേന്ദ്രിയാണി പഞ്ചൈവ യഥാകര്‍മേ 
ന്ദ്രിയാണിച, മനോബുദ്ധിരിതി പ്രോക്തം ദ്വാദ 
ശായതനം ബുധൈ.ഃ 


അര്‍ത്ഥം:- 1. ജ്ഞാനികളും വിരക്തരും ജീവന്മു 
ക്തരും ലോകനാഥരുമായ ബുദ്ധാദി തീര്‍ത്ഥങ്കര 
ന്മാരുടെ തത്ത്വസ്വരൂപമെന്തെന്നറിയുന്നവരുടെ, 
ഭിന്ന വസ്തുക്കളുടെ ഉപദേശം നല്‍കുന്നവരുടെ 
വളരെ വ്യത്യസ്തവും വിവിധോപായങ്ങളാല്‍ പറ 
യപ്പെട്ടതുമായ ഉപദേശങ്ങള്‍ സ്വീകരിക്കണം. 


2. വളരെ ഗംഭീരവും പ്രസിദ്ധഭേദങ്ങളാല്‍ പറ 
യപ്പെട്ടതും ഗുപ്തവും, ന്യൂനലക്ഷണയുക്തവു 
മായി മുമ്പു പറയപ്പെട്ടവയും ആയ ഗുരൂപദേശ 
ങ്ങളെ മനനം ചെയ്ുണം. 

3. ദ്വാദശായതന പൂജ മോക്ഷദയാണെന്ന്‌ 
ബരദ്ധര്‍ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ധനവും 
പദാര്‍ഥങ്ങളും ഒരുക്കി ദ്വാദശായതനങ്ങള്‍ 
പ്രന്തണ്ട്‌ സ്ഥാനവിശേഷങ്ങള്‍ ഉണ്ടാക്കി സര്‍വ 
ര്പരകാരേണയും പൂജിക്കണം. മറ്റു പൂജകള്‍ 
കൊണ്ട്‌ പ്രയോജനമൊന്നും ഇല്ല. 


4. ഇവരുടെ ദ്വാദശായതനപൂജ ഇതാണ്‌.- 
ചെവി, ത്വക്ക്‌, കണ്ണ്‌, നാക്ക്‌, മൂക്ക്‌ എന്നീ അഞ്ച്‌ 
ജ്ഞാന്റേനദ്രിയങ്ങള്‍, വായ, കൈ, കാല്‍, ഗുഹേ 
ന്ര്രിയം, ഉപസ്ധഥ്രേനദ്രിയം എന്നീ കര്‍മ്മേന്ദ്രിയങ്ങള്‍ 
ബുദ്ധി മനസ്‌ എന്നിവയെ സത്കരിക്കണം. അതാ 
യത്‌ ഇവയെ ആനന്ദത്തില്‍ പ്രാവ്ൃത്തമാക്കണം. 
ഇത്യാദിയാണ്‌ ബൌഈദ്ധമതം. 


ദുഃഖമാണെങ്കില്‍ പ്രവ്യത്തി എന്തിന്‌? 


ലോകമെല്ലാം ദുഃഖരൂപമാണെങ്കില്‍ ഇവിടെ 
ജീവികളുടെ പ്രവര്‍ത്തനമൊന്നും ഉണ്ടാകരുതായി 
രുന്നു. ലോകത്ത്‌ ജീവികളുടെ പ്രവര്‍ത്തനം പ്രത്യ 
ക്ഷമാകയാല്‍ സംസാരം ദുഃഖരൂപമല്ലെന്ന്‌ വരു 
ന്നു. ഇതില്‍ സുഖവും ദുഃഖവും ഉണ്ട്‌. ബൌദ്ധ 
പറയുന്നതുപോലെ ആണെങ്കില്‍ ഭക്ഷണപാനീ 
യങ്ങള്‍ കഴിക്കുന്നതും പഥ്യാചരണവും ഓഷെധ 
സേവനവും ചെയ്ത്‌ ശരീരം സംരക്ഷിക്കുന്നതില്‍ 
സുഖം അനുഭവിക്കുന്നതും എന്തിനാണ്‌? ഞങ്ങള്‍ 
പ്രവ്ൃത്തരാകുന്നെങ്കിലും ഇതു ദുഃഖം തന്നെ 
യാണ്‌ എന്നു പറയുന്ന പക്ഷം, ഇതു സംഭ 
വ്യമേയല്ലെന്നാണുത്തരം. എന്തെന്നാല്‍ ജീവന്‍ 
സുഖമെന്തെന്നറിഞ്ഞ്‌ പ്രവൃത്തമാവുകയും ദുഃഖ 
മെന്തെന്നറിഞ്ഞ്‌ നിവൃത്തമാകുകയും ചെയ്യുന്നു. 
ലോകത്തില്‍ ധര്‍മ്രകിയകള്‍, വിദ്യ സത്സംഗം മുത 
ലായ ശ്രേഷ്ഠപ്രവൃത്തികളെല്ലാം സുഖ്രപദങ്ങളാ 
ണ്‌. ബൌരദ്ധന്മാരല്ലാതെ, ലോകത്തില്‍ വിദ്വാന്മാ 





സത്യാര്‍ത്ഥ്പ്പകാശം 4: 


രാരും ഇത്‌ ദുഃഖചിഹ്നമായി കരുതുന്നില്ല. 

ഈ അഞ്ചു സ്‌കന്ധങ്ങള്‍ തീര്‍ത്തും അപൂര്‍ണ 
മാണ്‌. ഇങ്ങനെ ഒരോ സ്കന്ധങ്ങള്‍ ഉണ്ടാക്കി 
യാല്‍ ഓരോന്നിനും അനേകം പിരിവുകള്‍ ഉണ്ടാ 
ക്കാവുന്നതാണ്‌. ബൌദ്ധര്‍ തീര്‍ഥങ്കരന്മാരെ ഉപ 
ദേഷ്ടാക്കളും ലോകനാഥന്മാരും ആയി കാണു 
ന്നു. നാഥനാഥനായ പരമാത്മാവിനെ സ്വീകരിക്കു 
ന്നില്ല. ഈ തീര്‍ത്ഥങ്കരന്മാര്‍ക്ക്‌ ഉപദേശം നല്കി 
യതാരാണ്‌? സ്വയം ജ്ഞാനമുണ്ടായി എന്നാണെ 
ങ്കില്‍ അത്‌ അസംഭവ്യമാണ്‌. കാരണമില്ലാതെ 
കാരൃമുണ്ടാവുകയില്ല. സ്വയം ജ്ഞാന 
പ്രാപ്തിയുണ്ടാകുമെങ്കില്‍ വിദ്യാഭ്യാസം ചെയ്യാ 
തെയും വിദ്വാന്‍മാരുമായി സംസര്‍ഗ്ഗം കൂടാതെയും 
അവരില്‍ ധാരാളം വിദ്വാന്‍മാര്‍ ഉണ്ടാകാത്തതെ 
ന്താണ്‌? അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കില്‍ ഇപ്പ 
റഞ്ഞതും സന്നിപാതജരക്കാരന്റെ അസത്യവും 
യുക്തിരഹിതവുംആയ പിച്ചും പേയും പുലമ്പ 
ലാണ്‌. ഉള്ള വസ്തു ഒരിക്കലും ശൂന്യമല്ല. വെറും 
സൂക്ഷ്മരൂപത്തെ പ്രാപിക്കല്‍ മാത്രമേ സംഭവി 
ക്കുന്നുള്ളു. അതിനാല്‍ ഈ സിദ്ധാന്തവും യുക്തി 
ഭരദമല്ല. ബൌദ്ധരുടെ ശൂന്യ രൂപാദ്വൈത 
തത്ത്വോപദേശവും ശരിയല്ല. ഉള്ള വസ്തു ഒരി 
ക്കലും ശൂനൃമല്ല. സൂഷ്മകാരണരൂപമാകാ 
വുന്നതാണ്‌. അതിനാല്‍ ഈ പ്രസ്താവവും ശരി 
യല്ല. ്രവ്യോപാര്‍ജനംകൊണ്ട്‌ മുന്‍പറഞ്ഞ ദ്വാദ 
ശായതനപൂജ ചെയ്യാമെങ്കില്‍ പത്തു പ്രാണന്‍, 
പതിനൊന്നാമത്തെ ജീവാത്മാവ്‌ എന്നിവയെ 
എന്തുകൊണ്ട്‌ പൂജിക്കുന്നില്ല? ഇന്ദ്രിയങ്ങള്‍ അന്തഃ 
കരണം എന്നിവയെ പൂജിച്ചാല്‍ മോക്ഷം ലഭിക്കു 
മെന്നു വിശ്വസിക്കുന്ന ബൌദ്ധന്മാര്‍ക്കും വിഷയാ 
സക്തര്‍ക്കും തമ്മിലെന്താണ്‌ ഭേദം? വിഷയങ്ങ 
ളില്‍ നിന്നു മുക്തിയില്ലെങ്കില്‍ പിന്നെന്താണ്‌ 





21. നവീന വേദാന്തത്തിന്റെ ആദിപ്രവാചകനായ ശങ്കരാ 
ചാര്യരുടെ ഗുരുവിന്റെ ഗുരുവായ ഗൌഡപാദര്‍ ബരദ്ധ 
സിദ്ധാന്തങ്ങളില്‍ പ്രഭാവിതനായിരുന്നു. ഇവരുടെ ശൂന്യ 
വാദത്തിന്‌ വൈദികരൂപം നല്‍കി അദ്വൈതവാദത്തിന്‌ 
ജീവന്‍ കൊടുത്തതദ്ദേഹമാണ്‌. അദ്ദേഹത്തിന്റെ മാണ്ഡു 
കൃകാരികയിലെ പല കാരികകളും അര്‍ഥപരമായോ 
ശബ്ദപരമായോ ബരദ്ധ്രഗന്ഥങ്ങളില്‍ ഉണ്ട്‌. ശങ്കരാചാര്യ 
രുടെ ഭാഷ്യങ്ങളൊഴിവാക്കിക്കൊണ്ട്‌ ഇത്‌ അധ്യയനം 
ചെയ്താല്‍, ഗൌഡപാദാചാര്യര്‍ ബുദ്ധന്റെ വലിയ ഭക്ത 
നായിരുന്നെന്നു ഗ്രഹിക്കാം. സാംഖ്യപ്രവചനഭാഷ്യകാര 
നായ വിജ്ഞാനഭിക്ഷു നവീന വേദാന്തികളെ പ്രച്ഛന്ന 
ബൌദ്ധരെന്നു വിളിച്ചത്‌ വെറുതേയല്ല. സാംഖ്യപ്രവചന 
ഭാഷ്യത്തിന്റെ തുടക്കത്തില്‍ പദ്മപുരാണത്തില്‍നിന്ന്‌ 
ഏതാനം ശ്ലോകങ്ങള്‍ പകര്‍ത്തിയിട്ടുണ്ട്‌. അതിലൊരു 
ശ്ലോകാര്‍ദ്ധമാണ്‌ മായാവാദം അസദ്‌ ശാസ്ര്തം പ്രച്ഛന്നം 
ബരദ്ധമേവ ച എന്നത്‌. 


314 


പ്രന്തണ്ടാം സമുല്ലാസം 


മുക്തി? ഇവര്‍ സ്വന്തം അവിദ്യയെ വര്‍ദ്ധിപ്പിച്ചതിന്‌ 
സമാനമായ ഉദാഹരണം മറ്റെങ്ങും തന്നെ ഇല്ല. 


നിശ്ചയമായും വേദേശ്വരനിന്ദ ചെയ്തതിന്റെ 
ഫലമാണിവര്‍ക്കു കിട്ടിയത്‌. ഒന്നാമത്‌ ഒരിക്കലും 
ലോകമെല്ലാം ദുഃഖപൂര്‍ണമാണെന്ന്‌ സങ്കല്‍പിച്ചു. 
പിന്നീട്‌ ദ്വാദശായതന പൂജ സംഘടിപ്പിച്ചു. മുക്തി 
നല്കത്തക്കവണ്ണം ഈ ദ്വാദശായതന പൂജയിലെ 
വസ്തുക്കള്‍ ലോകബാഹൃമാണോ? കണ്ണടച്ച്‌ 
രത്നം തെരഞ്ഞാലോ തെരയാനാഗ്രഹിച്ചാലോ 
ആക്കാനും രത്നം കിട്ടുമോ? വേദം ഈശ്വരന്‍ 
എന്നിവയെ നിഷേധിക്കുന്ന ഇവരുടെ കേളീവി 
ലാസം ഇങ്ങനെയായിപ്പോയി. സുഖമാഗ്രഹിക്കു 
ന്നെങ്കില്‍ വേദത്തെയും ഈശ്വരനെയും ആശ്ര 
യിച്ച്‌ സ്വന്തം ജന്മം സഫലമാക്കുക. 


വിവേക വിലാസത്തിലെ ബവദ്ധസിദ്ധാന്തം 


“വിവേകവിലാസ്‌ ത്തില്‍ ബരദ്ധമതത്തെപ്പറ്റി 
ഇങ്ങനെയെഴുതുന്നു-- 

1. ബരദ്ധനാം സുഗതോദേവോ വിശ്വഞ്ച 
ക്ഷണഭംഗുരമ്‌ ആരൃസത്വാഖ്യയാ തത്ത്വചചതു 
ഷ്ടയമിദം ക്രമാത്‌. 


2, ദുഃഖമായതനം ചൈവ തതഃ സമുദയോ 
മതഃ, മാര്ഗശ്ചേതൃസ്യ ച വ്യാഖ്യാ ക്രമേണ 
ശ്രുയതാമത.ഃ 


3, ദുഃഖ സംസാരിണ സ്കന്ധാസ്തേച പഞ്ച 
പ്രകീരത്തിതാഃ, വിജ്ഞാനം വേദനാ സംജ്ഞാ 
സംസ്കാരോ രുപമേവച. 


4. പഞ്ചേന്ദ്രിയാണി ശബ്ദാവാ വിഷയാ പഞ്ച 
മാനസമ്‌, ധര്‍മായതനമേതാനി ദ്വാദശായതനാ 
നിതു. 

5. രാഗാദീനാം ഗണോയഃ സ്യയാത്സമുദേതി 
ന്യണാം ഹൃദി. ആത്മാത്മീയ സ്വഭാവാഖ്യദഃ സ 
സ്യാത്സമുദയഃ പുനഃ 

6. ക്ഷണികാഃ സര്‍വസംസ്്‌കാരാ ഇതിയാ 
വാസനാസ്ഥിരാ സ മാര്‍ഗ ഇതി വിജേഞയ സച 
മോക്ഷോ/ഭിധീയതേ 

7, പ്രതൃക്ഷാനുമാനം ച പ്രമാണം ദ്വിതീയം 
തഥാ, ചതുഃ പ്രസ്ഥാനികാ ബരദ്ധാഃ ഖദ്യാതാ 
വൈഭാഷികാദയഃ 

8. അര്‍ഥോ ജ്ഞാനാന്ധിതോ വൈഭാഷി 
കേണ ബഹുമന്യൃതേ, സ്ത്രാന്തികേൌന പ്രത്യ 
ക്ഷഗ്രാഹേ്േ/ര്ഥോ ന ബഹിര്‍മതഃ 


9. ആകാര സഹിതാ ബുദ്ധിര്യോഗാചാരസ്യ 


പ 





സത്യാര്‍ത്ഥപ്രകാശം 5 


സംമതാ, കേവലാം സംവിദം സ്വസ്ഥാം മന്യന്തേ 
മധ്യമാഃ പുനഃ 


10. രാഗാദിജ്ഞാന സന്താന വാസനാച്ചേദ 
സംഭവാ ചതുരര്‍ണാമപിബൌദ്ധാനാം മുക്തി 
രേഷാ പ്രകീര്തിതാ 


11. കൃത്തിഃ കമണ്ഡലുര്‍മാണ്ഡ്യം ചീരം 
പുരര്‍്വാഹനഭോജനമ്‌, സംഘോ രക്താംബരത്വം 
ച ശിശ്രിയോ ബരദ്ധഭിക്ഷുഭിഇ 


1 ബഈദ്ധരുടെ സുഗതദേവനായ ബുദ്ധഭഗവാ 
നാണ്‌ പൂജ്യദേവന്‍. ജഗത്ത്‌ ക്ഷണഭംഗുരമാണ്‌. 
ആര്യപുരുഷ. ആര്യസ്ര്രീ, തത്ത്വങ്ങളുടെ 
ആഖ്യാനം (സംജ്ഞാദിപ്രസിദ്ധി) ഈ നാലാണ്‌ 
ബരദ്ധര്‍ അംഗീകരിക്കുന്ന പദാര്‍ത്ഥങ്ങള്‍. 


2. ഈ ജഗത്ത്‌ സുഖദുഃഖ സമ്മിശ്രമാണ്‌. 
ശരീരം ദുഃഖത്തിന്റെ ഗൃഹമാണ്‌. തദനന്തരം സമു 
ദയം അഥവാ രാഗാദികളുണ്ടാകുന്നു. പിന്നീട്‌ 
മാര്‍ഗവും. ഇതിന്റെ ര്രമമായ വ്യാഖ്യാനം 
കേള്‍ക്കുക. 


3. ലോകത്തില്‍ ദുഃഖമേയുള്ളു. മുമ്പു പറഞ്ഞ 
പഞ്ചസ്കന്ധങ്ങള്‍: “ അറിയുക. 


4. പഞ്ചജ്ഞാന്റേന്ദിയങ്ങള്‍, അവയുടെ 
ശബ്ദാദി വിഷയങ്ങളഞ്ച്‌, മനസ്‌ (ബുദ്ധി അഥവാ 
അന്തഃകരണം) ധര്‍മത്തിന്റെ സ്ഥാനം എന്നീ 
പ്രന്തണ്ട്‌ ആയതനങ്ങള്‍. 


5. മനുഷ്യഹൃദയത്തില്‍ രാഗദ്വേഷാദികളുണ്ടാ 
കുന്നത്‌ സമുദയം, ആത്മാവ്‌, ആത്മാവിനെ സംബ 
ന്ധിച്ചത്‌, സ്വഭാവം എന്നിവ ആഖ്യാ. ഇതില്‍നിന്ന്‌ 
വീണ്ടും സമുദയമുണ്ടാകുന്നു. 

6. എല്ലാ സംസ്കാരവും ക്ഷണികമാണ്‌. 
വാസന സ്ഥിരമാകുന്നതാണ്‌ ബരദ്ധമാര്‍ഗം. 
അതുതന്നെ, ശുനൃതത്ത്വം-ശുന്യരൂപം-ആകുന്ന 
തത്രേ മോക്ഷം. 

7. ബൌഈദ്ധര്‍ പ്രത്യക്ഷം, അനുമാനം എന്നീ പ്രമാ 
ണങ്ങള്‍ മാത്രമേ കൈക്കൊള്ളുന്നുള്ളു. വൈഭാ 
ഷികം സ്ര്താന്തികം, യോഗാചാരം, മാധ്യമികം 
എന്നിങ്ങനെ ഇവര്‍ നാലു പ്രകാരത്തിലുണ്ട്‌. 

8. ഇവരില്‍ വൈഭാഷികര്‍ ജ്ഞാനത്തില്‍ ഉള്ള 
അര്‍ഥത്തിനെ പൊരുളായി ഗണിക്കുന്നു. എന്തെ 
ന്നാല്‍ ജ്ഞാനത്തില്‍ ഇല്ലാത്തത്‌ ഉള്ളതാണെന്ന്‌ 





22. വിവേകവിലാസം 8, 265-267 സര്‍വദര്‍ശനസംഗ്രഹം- 
ബൌരദ്ധദര്‍ശനം പേജ്‌ 46-47 ഉദ്ധ്യതം. 
23. പേജ്‌ 635 നോക്കുക. 


പ്രന്തണ്ടാം സമുല്ലാസം 


സിദ്ധപുരുഷന്മാര്‍ക്ക്‌ അംഗീകരിക്കാന്‍ വയു. 
സ്ര്രാന്തികര്‍ പ്രത്യക്ഷ പദാര്‍ത്ഥം അകമേയാ 
ണ്‌, പുറമേയല്ല എന്നു സിദ്ധാന്തിക്കുന്നു. 

9. ആകാരസഹിതവും വിജ്ഞാനയുക്തവു 
മാണ്‌ ബുദ്ധിയെന്ന സിദ്ധാന്തക്കാരാണ്‌ യോഗാ 
ചാരര്‍. മാധ്യമികരാകട്ടെ തങ്ങളിലടങ്ങുന്ന 
ജ്ഞാനത്തെ മാത്രമല്ലാതെ പദാര്‍ത്ഥത്തെ അംഗീ 
കരിക്കുന്നില്ല. 


10. രാഗാദിജ്ഞാന പ്രവാഹത്തിന്റെ വാസന 
നശിക്കുമ്പോള്‍ ഉണ്ടാകുന്നതാണ്‌ മുക്തിയെന്ന്‌ 
നാലു ബരദ്ധരും പറയുന്നു. 

11. മൃഗചര്‍മം, കമണ്ഡലു, മുണ്ഡനം, വല്ക 
ലവസ്ര്രം, പൂര്‍വാഹ്നത്തില്‍ 12 മണിക്കുമുമ്പ്‌ - 
ഭക്ഷണം, ഒറ്റയ്ക്കു പാര്‍ക്കായ്ക (സംഘം) 
ചുവന്ന വസ്ര്രധാരണം ഇവയെല്ലാമാണ്‌ ബൌദ്ധ 
സന്യാസികളുടെ ലക്ഷണം. 


ഉത്തരം:- ബൌഈദ്ധരുടെ സുഗതബുദ്ധന്‍ മാത്ര 
മാണ്‌ ദേവനെങ്കില്‍ അദ്ദേഹത്തിന്റെ ഗുരു ആരാ 
യിരുന്നു? വിശ്വം ക്ഷണഭംഗുരമാണെങ്കില്‍ ആ 
വസ്തു തന്നെ ഇല്ലാതാകും. പിന്നെ എന്തിന്റെ 
സ്മരണയാണുണ്ടാവുക? ക്ഷണിക വാദമാണ്‌ 
ബരദ്ധമാര്‍ഗമെങ്കില്‍ ഇവരുടെ മുക്തിയും ക്ഷണ 
ഭംഗുരമായിരിക്കണം. ജഞാനയുക്തമായ അര്‍ഥ 
മാണ്‌ ദ്രവ്യമെങ്കില്‍ ജഡ്രദവ്യത്തിലും ജ്ഞാനം 
ഉണ്ടായിരിക്കണം അവയുടെ ഗമനാദിക്രിയകള്‍ 
എന്തിലാസ്പദിച്ചിരിക്കുന്നു. വെളിയില്‍ ദൃശ്യമാ 
കുന്നത്‌ എങ്ങനെയാണ്‌ മിഥ്യയാകുന്നത്‌? 
ബുദ്ധിയ്ക്ക്‌ ആകാരമുണ്ടെങ്കില്‍ അത്ദൃശ്യമാകേ 
ണ്ടതാണ്‌. കേവലം ജ്ഞാനമേ ആത്മാവിലുള്ളു 
എങ്കില്‍-പദാര്‍ഥങ്ങളെ അംഗീകരിക്കാതെ അവ 
യുടെ ജ്ഞാനത്തെ മഠ്രതം അംഗീകരി 
ക്കുന്നപക്ഷം അറിയേണ്ട പദാര്‍ത്ഥം ഇല്ലാതെ 
അതിന്റെ അറിവ്‌ ഉണ്ടാവുന്നതേയല്ല. വാസനാ 
നാശമാണ്‌ മുക്തിയെങ്കില്‍ സുഷുപ്തിയും 
മുക്തിയാകണം. ഇതെല്ലാം വിദ്യാവിരുദ്ധങ്ങളാ 
കയാല്‍ തിരസ്കരണീയമാണ്‌. 


ഇങ്ങനെ സംക്ഷേപമായി 
ബുദ്ധമതത്തേപ്പറ്റി വിവരിച്ചു. 
ബുദ്ധിമാന്മാരും ചിന്താശക്തരുമായവര്‍ ഇവ 
രുടെമതവും അറിവും എന്താണെന്ന്‌ 
മനസ്സിലാക്കട്ടെ. ഇവയെല്ലാം ജൈനരും 
അംഗീകരിക്കുന്നു. 
ജൈനമതം 


310 





സത്യാര്‍ത്ഥ്പ്രകാശം ൫൭: 


ഇനി ബൌദ്ധ-ജൈനമതങ്ങളുടെ വര്‍ണനയാ 
വാം. പ്രകരണരത്നാകരം ഒന്നാം ഭാഗത്തിനെ 
പ്പറ്റി നയച്രകസാരത്തില്‍ ”” ഇപ്രകാരം എഴുതു 
ന്നു. 

“സമയഭേദമനുസരിച്ച്‌ ബൌദ്ധര്‍ നവീനതയെ 
ആസ്പദമാക്കി ആകാശം, കാലം, ജീവന്‍, 
പുദ്ഗലം എന്നീ നാല്‍ ദ്രവ്യങ്ങളെ സ്വീകരിക്കു 
ന്നു. ജൈനര്‍ ധര്‍മാസ്തികായം, അധര്‍മാ 
സ്തികായം, ആകാശാസ്തികായം. പുദ്ഗലാസ്തി 
കായം, ജീവാസ്തികായം, കാലം എന്നിങ്ങനെ 
ആറു ദ്രവ്യങ്ങളെയും സ്വീകരിക്കുന്നു. ഇതില്‍ 
കാലത്തിനെ അസ്തികായമായി ഗണിക്കുന്നില്ല. 
ഓപചാരികമായി അതൊരു ദ്രവ്യ” മാ 
ണെന്നല്ലാതെ വാസ്തവത്തിലല്ലാത്തതാണ്‌ 
കാരണം.” 


അവയില്‍ 1. ധര്‍മാസ്തികായം - ഗതിപ 
രിണാമിത്വത്താല്‍ പരിണാമത്തെ പ്രാപിക്കുന്ന 
ജീവനും പുദ്ഗലവും ഗതിയുടെ സാമീപ്യത്താല്‍ 
സ്തംഭിക്കുന്നതിന്റെ “ഹേതു "വിന്‌ ധര്‍മാസ്തികാ 
യമെന്നു പറയുന്നു. അത്‌ അസംഖ്യം പ്രദേശങ്ങ 
ളില്‍ പരിമാണങ്ങളില്‍, ലോകങ്ങളില്‍ വ്യാപിച്ചി 
രിക്കുന്നു ”* 

2. അധര്‍മാസ്തികായം - സ്ഥിരതയാല്‍ പരി 
ണാമിയായിട്ടുള്ള ജീവന്‍, പുദ്ഗലം എന്നിവയുടെ 
സ്ഥിതിയ്ക്ക്‌ ആശ്രയഹേതുവാണിത്ഥ 

3. ആകാശാസ്തികായം- എല്ലാ ദ്രവ്യങ്ങള്‍ക്കും 
ആധാരവും, അവഹാഗനം പ്രവേശനം നിഷ്ര്ര 
മണം ആദിയായ ക്രിയകള്‍ ചെയ്യുന്ന ജീവ-പുദ്‌ 
ഗലങ്ങള്‍ക്ക്‌ ക്രിയകള്‍ ചെയ്യാന്‍ ഹേതുവുമായി 
രിക്കുന്നതിന്റെ പേരാണിത്‌. ഇത്‌ സര്‍വവ്യാപി 
യാണ്‌. 9 * 

4. പുദ്ഗലാസ്തികായം - കാരണ രൂപമായ 





24. നയച്ചരരരസാരം പ്രകരണരത്നാകാരത്തിന്റെ ടീകയാണ്‌. 

25. ത്രതപഞ്ചാനാം പ്രദേശപിണ്ഡത്വാത്‌ അസ്തികായത്വം 
കാലസ്യപ്രദേശാ ഭാവാത്‌ അസ്തികായതാ നാസ്തി, 
ത്രത കാല ഉപചാരതൈയവ ദ്രവ്യമ്‌ ന വസ്തു വ്ൃത്യാ 
(പ്രകരണരത്നാകരം 177) 

26. ത്രത ഗതി പരിണതാനാം ജീവപുദ്ഗലാനാം ഗത്യു 
പഷ്ടം ഭ ഹേതുര്‍ ധര്‍മാസ്തികായഃ സ ചാസംഖ്യേയ 
പ്രദേശലോക പ്രദേശ പരിമാണുഃ (ടി 178) 

27. സ്ഥിതി പരിണതാനാം ജീവപുദ്ഗലാനം സ്ഥിത്യുപഷ്ടം 
ഭഹേതുരധര്‍മാസ്തികായഃ സ ചാ സംഖ്യേയ പ്രദേശ 
ലോക പരിമാണുഃ (ടി 178) 

28. സര്‍വ്രദവ്യാണാമാധാര ഭൂതോ വഗാഹകത്വ ഭാവാനാം 
ജീവ പുദ്ഗലാനാം അവഗാഹോപഷ്ടം ഭക ആകാശാ 
സ്തികായഃ. സചാനന്തപ്രദേശോ ലോകാലോക പരിമാണഃ 
(ടി 178) 


പ്രന്തണ്ടാം സമുല്ലാസം 


സൂക്ഷ്മ-നിത്യ ഏകരസ -വര്‍ണഗന്ധ- 
സ്പര്‍ശ-കാരൃലിങ്ഗവും വളരുക നശിക്കുക 
എന്നീ സ്വഭാവയുക്തമാണിത്.॥ * 

ട. ജീവാസ്തികായം - ചേതനാ ലക്ഷണയു 
ക്തവും, ജ്ഞാന ദര്‍ശനങ്ങളുടെ ആശ്രയവും 
അനന്തപര്യായങ്ങളാല്‍ പരിണമിക്കുന്നതും 
കര്‍ത്താവും ഭോക്താവും ആണിത്‌ * 

6. കാലം- ഈ അഞ്ച്‌ അസ്തികായങ്ങളുടെ 
പരത്വം അപരത്വം, നവീനത, പ്രാചീനത എന്നീ 
ചിഹ്നങ്ങളോടുകൂടിയതും പ്രസിദ്ധ വര്‍ത്തമാന 
രൂപപര്യായങ്ങളാല്‍ യുക്തവുമാണിത്ശ 

സമീക്ഷകന്‍ - നാലു ദ്രവ്യങ്ങള്‍ പ്രതിക്ഷണം 
പുതുമയാര്‍ജിക്കുമെന്ന ബൌദ്ധവാദം കള്ളമാണ്‌. 
ആകാശം, കാലം, ജീവന്‍, പരമാണു എന്നിവ ഒരി 
ക്കലും പുതിയതോ പഴയതോ ആവുകയില്ല. 
എന്തെന്നാല്‍ ഇവ അവിനാശിയും കാരണരൂപവും 
അനാദിയുമാണ്‌. പിന്നെങ്ങനെ ഇവയില്‍ പുതു 
മയും പഴക്കവും വരും? 

അതുപോലെ ജൈനികളുടെ വിശ്വാസവും ശരി 
യല്ല. ധര്‍മാധര്‍മങ്ങള്‍ ഗുണമാണ്‌, ്രവ്യമല്ല. ഇവ 
രണ്ടും ജീവാസ്തികായത്തില്‍ വന്നിരിക്കുന്നു. 
അതിനാല്‍ ആകാശം, പരമാണു, ജീവന്‍, കാലം 
എന്നിവയെ ദ്രവ്യമായി കരുതിയിരുന്നെങ്കില്‍ ശരി 
യായിരുന്നു. 

വൈശേഷികത്തില്‍ ഒമ്പത്‌ ദ്രവ്യങ്ങള്‍ പറഞ്ഞി 
രിക്കുന്നതാണ്‌ ശരി. പൃഥിവി മുതലായ പഞ്ചത 
ത്വങ്ങള്‍ കാലം, ദിക്ക്‌, ആത്മാവ്‌, മനസ്‌, എന്നീ 
ഒമ്പത്‌ പ്രത്യേക പദാര്‍ത്ഥങ്ങള്‍ നിശ്ചിതമായിരി 
ക്കുന്നു. ജീവനെ മാരധ്രം ചേതനമായി കരുതു 
കയും ഈശ്വരനെ സ്വീകരിക്കാതിരിക്കുകയും 
ചെയ്യുന്നത്‌ ജൈന-ബരദ്ധരുടെ തെറ്റായ, പക്ഷ 
പാതജന്യമായ കാര്യമാണ്‌. 

സപ്തഭങ്ഗങ്ങളും സ്യാദ്വാദവും 
ബരഈദ്ധരും ജൈനരും അംഗീകരിക്കുന്ന സപ്ത 





29. ഏകരസവര്‍ണഗന്ധോ ദ്വിസ്പര്‍ശഃ കാര്യലിങ്ഗീച പൂര 
ണഗലന സ്വഭാവ പുദ്ഗലാസ്തികായഃ സ ച പരമാണു 
രൂപഃ (ടി 178) ഇതിന്റെ ഭാഷാന്തരം ഇങ്ങനെയാവണം - 
ഏതില്‍ ഏകരസവര്‍ണഗസന്ധങ്ങളുണ്ടോ, രണ്ടുതരം 
സ്പര്‍ശമുണ്ടോ, കാര്യം ഏതിന്റെ ചിഹ്നമായിരിക്കുന്നുവോ 
വളരുക, നശിക്കുക എന്നിവ സ്വഭാവമായിരിക്കുന്നുവോ 
അതത്രേ പുദ്ഗലാസ്തികായം. പരമാണുരൂപമാണത്‌. 

30. ചേതനാ ലക്ഷണോജീവഃ ചേതനാ ച ജ്ഞാനദര്‍ശനോ 
പയോഗീ അനന്ത പര്യായ പരിണാമി കര്‍തൃക 
ഭോക്തൃത്വാദി ലക്ഷണോ ജീവാസ്തികായഃ (ടി 179) 

31. പഞ്ചാസ്തികായാനാം, പരത്വാപരത്വേ നവ പുരാണാദി 
ലിങ്ഗ വ്ൃക്തവൃത്തിവര്‍ത്തരൂപ പര്യായഃ കാലഃ (ടി, 180) 


317 





സത്യാര്‍ത്ഥ്പ്രകാശം കട 


ഭംഗി സ്യാദവാദം എന്നിവയെപ്പറ്റി പറയാം. 


ഒന്നാമത്തെ ഭങ്ഗം “സന്‍ഘടുഃ” ആണ്‌. കുടം 
അതിന്റെ വര്‍ത്തമാനതയോടു കൂടിയതാണ്‌. 
അതായത്‌ കുടമുണ്ട്‌. കുടത്തിന്റെ അഭാവത്തിനു 
വിരുദ്ധമാണിത്‌. 


രണ്ടാമത്തേത്‌ “അസന്‍ഘടുാ'. കുടം ഇല്ല. ഒന്നാ 
മത്തേത്‌ കുടത്തിന്റെ ഉണ്ട. ഇത്‌ കുടത്തിന്റെ ഇല്ലാ 
യ്മയാല്‍ രണ്ടാം ഭങ്ഗമായി. 

മൂന്നാമത്തേതാണ്‌ “സന്നസന്നഘടുഃ”. ഇത്‌ കുട 
മാണ്‌, എന്നാല്‍ മുണ്ടല്ല. കുടത്തിന്റെ ഉണ്മയും 
മുണ്ടിന്റെ ഇല്ലായ്മയും പ്രതിപാദിക്കുന്നു. 

നാലാമത്തേത്‌ - ഘടോ)ഘടഃ. കുടമാണ്‌ 
എന്നാല്‍ അകുടവുമാണ്‌. കുടത്തില്‍ മറ്റൊന്നിന്റെ 
അഭാവം ഉണ്ട്‌. അതിനെ മുന്‍നിര്‍ത്തി -അഭാവം 
നിമിത്തം - കുടമല്ല എന്നും പറയുന്നു. ഒരുമിച്ച്‌ 
അതിന്‌ രണ്ടുപേര്‍, ഘടം, അഘടം ഉണ്ടാകുന്നു. 

അഞ്ചാമത്തേത്‌ - കുടത്തിനെ പടമെന്നു പറ 
യരുത്‌. കുടത്തില്‍ കുടത്വം വ്യക്തം. പടത്വം 
അവ്യക്തം. ആദ്യത്തേത്‌ വ്ൃക്തവ്യം മറ്റേത്‌ 
അവക്തവ്യം. 

ആറാമത്തേത്‌ - ഘടമല്ലാത്തതിനെ ഘടമെന്നു 
പറയരുത്‌. കുടം കണ്ടാല്‍ കുടമാണെന്നു പറയാം. 
പടം കുടമാണ്‌ എന്നു പറയരുത്‌. 

ഏഴാമത്തേത്‌ - പറയാന്‍ ഇഷ്ടമുണ്ടെങ്കിലും 
ആ വസ്തു അതല്ലാതിരിക്കുന്നതാണ്‌ സപ്തഭ 
ങ്ഗം. 

ഇതുപോലെ - 
1. സ്യാദസ്തി ജീവോ/യം ഇതി പ്രഥമോ ഭങ്ഗഃ 
2, സ്യാന്നാസ്തി ജീവോ ദ്ധിതീയോ ഭങ്ഗഃ 
3, സ്യാദവക്തവ്്യോ ജീവ സ്ത്ൃതീയോ ഭങ്ഗ£ ? 
4. സ്യാദസ്തി നാസ്തി രൂപോ ജീവഃശ്ചതുരര്‍്ഥോ 
ഭങ്ഗഃ 
ട. സ്യാദസ്തി ച അവക്തവ്്യോ ജീവഃ പഞ്ചമോ 
ഭങ്ഗഃ 
6. സ്യയാന്നാസ്തി 
ഷഷ്ഠോ ഭങ്ഗഃ 


ചീ അവക്തവേദ്യാ ജീവഃ 


7, സ്യാദസ്തി നാസ്തി ച അവക്തവ്യോ ജീവഃ 
ഇതി സപ്തമോ ഭങ്ഗഃ 


1. ജീവന്‍ എന്നു പറയുമ്പോള്‍ ജീവനില്‍ 





32. ഇവിടെ 3-ഉം 4 ഉം അന്യോന്യം മാറിപ്പോയിട്ടുണ്ട്‌. സ്യാദ 
സ്തിനാസ്തിരുപോ ജീവസ്തൃതീയോഭങ്ഗഃ, സ്യാദവ 
ക്തവ്യോ ജീവശ്ചതുര്‍ഥോഭങ്ഗഃ എന്നു വരേണ്ടതാണ്‌. 


പ്രന്തണ്ടാം സമുല്ലാസം 


ജീവനു വിരുദ്ധമായ ജഡ പദാര്‍ത്ഥങ്ങളുടെ 
അഭാവം എന്നത്‌ ഒന്നാം ഭങ്ഗമാണ്‌. 


2. ജീവന്‍ ജഡത്തിലല്ല എന്ന പ്രസ്താവവുമു 
ണ്ടാകുന്നു. ഇത്‌ രണ്ടാം ഭങ്ഗമാണ്‌. 
3. ജീവന്‍ പറയത്തക്കതല്ല. ഇത്‌ മൂന്നാം ഭങ്ഗം. 


4. “ജീവന്‍ ശരീരം ധരിക്കുമ്പോള്‍ പ്രസിദ്ധനും, 
ശരീരം വിടുമ്പോള്‍ അപ്രസിദ്ധനുമാണ്‌' എന്നു 
പറയുന്നത്‌ ചതുര്‍ഥഭങ്ഗം. 


5. “ജീവന്‍ ഉണ്ട്‌, എന്നാല്‍ വര്‍ണിക്കാവുന്നതല്ല” 
എന്നു പറയുന്നത്‌ പഞ്ചമഭങ്ഗം. 

6. ജീവന്‍ പ്രത്യക്ഷപ്രമാണം കൊണ്ട്‌ വര്‍ണി 
ക്കാവുന്നതല്ല. അതിനാല്‍ ചക്ഷുസ്സിന്‌ പ്രത്യക്ഷ 
മല്ല എന്നു പറയുന്നത്‌ ആറാം ഭങ്ഗമാണ്‌. 

7. ഒരു സമയം അനുമാനപ്രമാണംകൊണ്ട്‌ ജീവ 
നുണ്ടെന്നും അപ്പോള്‍ത്തന്നെ അദുൃശ്യമായതു 
കൊണ്ടും ഒരുപോലെ ഉരിക്കാത്തതുകൊണ്ടും, 
പ്രതിക്ഷണം പരിണമിക്കുന്നതുകൊണ്ടും, അതു 
പോലെ ഈ ജീവന്‍ ഉണ്ട്‌. ഇല്ല; ഇല്ല, ഉണ്ട്‌. 
എന്നിങ്ങനെയുള്ള വ്യവഹാരവും പാടില്ലാത്തതാ 
ണ്‌. ഇതാണ്‌ ഏഴാം ഭങ്ഗം. 

ഇങ്ങനെ നിതൃത്വസപ്തഭങ്ഗിയും അനിത്ൃത്വ 
പ്തഭങ്ഗിയും സാമാനൃധര്‍മം, വിശേഷധര്‍മം, 
ഗുണപരിണാമം എന്നിവയനുസരിച്ച്‌ പ്രയുക്തമാ 
കുന്നു.൧ ”” ദ്രവ്യ, ഗുണ, കര്മ, സ്വഭാവങ്ങള്‍, 
പര്യായങ്ങള്‍ എന്നിവയ്ക്ക്‌ അതിരില്ലാത്തതിനാ 
ല്‍ സപ്തഭങ്ഗങ്ങള്‍ക്കും അതിരില്ല.” ഇതാണ്‌ 
ബരദ്ധജൈനാദികളുടെ സ്യാദ്വാദവും സപ്ത 
ഭങ്ഗിന്യായവും.॥ 


സമീക്ഷകന്‍ - ഈ പ്രസ്താവമെല്ലാം കൂടി 
അന്യോന്യഭാവത്തില്‍ സാധര്‍മ്യ വൈധര്‍മ്യങ്ങളു 
ന്നയിച്ച്‌ സാധിക്കാവുന്നതേയുള്ളു. ഈ സരള്പ്ര 
ക്രിയ കളഞ്ഞ്‌ കഠിനരചന നടത്തിയത്‌ അജ്ഞാ 
നികളെ വലയില്‍ വീഴ്ത്താനാണ്‌. നോക്കു - ജീവ 
നില്‍ അചേതനത്തിന്റെയും അചേതനത്തില്‍ ജീവ 
ന്റെയും അഭാവം ഉണ്ടേയുണ്ട്‌. ജീവനും ജഡവും 
വര്‍ത്തിക്കുന്നവയാകയാല്‍ അതില്‍ സാധര്‍മ്യവും, 
ചേതനവും അചേതനുവുമാകയാല്‍ വൈധര്‍മ്യവും 





33.ഏവം, നിതൃത്വ സപ്തഭങ്ഗീ അനിത്യത്വ സപ്തഭംഗി 
ഏവം സാമാന്യധര്‍മാണാം വിശേഷധര്‍മാണാം ഗുണാനാം 
പര്യായാണാം പ്രത്യേകം സപ്തഭങ്ഗീ. (പ്രകരണ രത്നാ 
കരം-193) 

34.ഏവം. പഞ്ചാസ്തികായേ പ്രത്യസ്തികായമനന്തഃ, സപ്ത 
ഭങ്ഗ്യോ ഭവന്തി (ടി. 193) 

35.ബൌഈദ്ധര്‍ സ്യാദ്വാദവും സപ്തഭങ്ഗിന്യായവും അംഗീക 
രിക്കുന്നില്ല. 





സത്യാര്‍ത്ഥ്പ്രകാശം കട 


അതായത്‌ ജീവനില്‍ ചൈതന്യത്തിന്റെ - 
“അസ്തി” - ഉണ്മയും. ജഡത്തില്‍ - നാസ്തി - 
ഇല്ലായ്മയും ഉണ്ട്‌. ഇതുപോലെ ജഡത്തില്‍ ജഡ 
ത്വമുണ്ട്‌. ചേതനത്ചമില്ല. ഇതുകൊണ്ട്‌ ഗുണകര്‍മ 
സ്വഭാവങ്ങളുടെ സമാനധര്‍മവും, വിരുദ്ധ 
ധര്‍മവുംചിന്തിച്ച്‌ ഇവയുടെയെല്ലാം സ്പതഭ 
ങ്ഗിയും സ്യാദ്വാദവും വേഗം ഗ്രഹിക്കാ 
വുന്നതാണ്‌. പിന്നെന്തിനീ വളച്ചുകെട്ട്‌? 


ഇനി ജൈനമതത്തെപ്പറ്റി മാര്രം എഴുതാം. 


1. ചിദചിത്‌ ദ്വേ പരേ തത്ത്വേവിവേകസ്തദ്ധി 
വേചനമ്‌. ഉപാദേയമുപാദേയം ഹേയം ഹേയം 
ച്‌ കുര്‍വതഃ 

2, ഹേയം ഹി കര്‍ത്ൃരാഗാദി തദ്കാര്യ മവി 
വേകിനഃ, ഉപാദേയം പരം ജ്യോതിരുപയോഗൈ 
കലക്ഷണമ്‌. 


1. ജൈനര്‍, ചിത്‌ അചിത്‌ - ചേതനം, ജഡം 
എന്നീ പരതത്ത്വങ്ങളെ മാത്രം അംഗീകരിക്കുന്നു. 
ഇവയുടെ വിവേചനമത്രേ വിവേകം. സ്വീകാര്യമാ 
യതിനെ സ്വീകരിച്ച്‌. ത്യാജ്യമായവയെ നിരാകരി 
ക്കുന്നയാളാണ്‌ വിവേകി. 


2. ജഗത്കര്‍ത്താവിനോട രാഗം. ജഗത്‌ സ്രഷ്ടാ 
വുണ്ട്‌ എന്ന വിശ്വാസം എന്നീ അവിവേകങ്ങള്‍ 
ത്യജിക്കണം. യോഗലക്ഷിതവും പരമജ്യോതിസ്വ 
രൂപവുമായ ജീവനെ മാര്തം സ്വീരിക്കണം. 


ജീവനെയല്ലാതെ മറ്റൊരു ചേതനതത്ത്വമായ 
ഈശ്വരനെ സ്വീകരിക്കുന്നില്ല. അനാദിസിദ്ധമായ 
ഈശ്വരനില്ലെന്നാണ്‌ ബൌദ്ധ-ജൈനരുടെ വിശ്വാ 
സം. 


ബരവദ്ധ-ജൈനര്‍ ഒന്ന്‌ - രാജാശിവപ്രസാദ്‌ 


“ഇതിഹാസതിമിരനാശക"' മെന്ന ഗ്രന്ഥത്തില്‍ 
രാജാശിവപ്രസാദ്‌ ഇവരേപ്പറ്റി എഴുതുന്നതിപ്രകാ 
രമാണ്‌ - “ഇവര്‍ക്ക്‌ രണ്ടുപേരുകളുണ്ട്‌. ബൌദ്ധര്‍ 
എന്നും ജൈനര്‍ എന്നും. ഇവ പര്യായപദങ്ങളാ 
ണ്‌. എന്നാല്‍ ബരദ്ധരില്‍ വാമമാര്‍ഗികളും മദ്യ 
മാംസാഹാരികളുമായവരുണ്ട്‌. ഇവരോട്‌ 
ജൈനര്‍ക്ക്‌ വിരോധമുണ്ട്‌. എന്നാല്‍ മഹാവീരന്‍, 
ഗണധരനായ ഗൌതമന്‍ എന്നിവരുടെ പേര്‍ 
ബരദ്ധര്‍, ബുദ്ധന്‍ എന്നു വച്ചിരിക്കുന്നു. ജൈനി 
കള്‍ ഗണധരന്‍ എന്നും ജിനവരന്‍ എന്നും”. 

ഇവരില്‍ ജൈനരെപ്പറ്റി രാജശിവ്പ്രസാദ്‌ ഇതി 
ഹാസതിമിരനാശനം മൂന്നാം ഖണ്ഡത്തില്‍ 
ഇങ്ങനെ എഴുതുന്നു - ആയിരം വര്‍ഷം മുമ്പ്‌ 
ജീവിച്ചിരുന്ന ശങ്കരാചാര്യര്‍ക്കു മുമ്പ്‌ ഭാരത 


310 


പ്രന്തണ്ടാം സമുല്ലാസം 


വര്‍ഷം മുഴുവനും ബൌാദ്ധരോ - ജൈനരോ 
ആണുണ്ടായിരുന്നത്‌. 

ഇതിനൊരു കുറിപ്പ്‌,- ബൌദ്ധമെന്നു പറഞ്ഞ 
തിന്‌. മഹാവീരന്റെയും ഗണധരഗൌതമന്റെയും 
കാലം മുതല്‍ ശങ്കരാചാര്യരുടെ കാലം വരെ ഭാര 
തവര്‍ഷമൊട്ടാകെ പ്രചരിച്ചിരുന്ന വേദവിരുദ്ധ മത 
മെന്നാണര്‍ഥം. അശോകന്റെയും സ്യ്പതിരാജാ 
വിന്റെയും മതമായിരുന്നിത്‌. ഇതില്‍നിന്ന്‌ ജൈനര്‍ 
ഒരു തരത്തിലും ഒഴിവാകുന്നില്ല. ജിനനില്‍ നിന്ന്‌ 
ജൈനവും ബുദ്ധനില്‍ നിന്ന്‌ ബാദ്ധവും ഉണ്ടാ 
യി. രണ്ടും പര്യായപദങ്ങളാണ്‌. നിഘണ്ടുക്കളില്‍ 
രണ്ടിനും ഒരര്‍ഥം പറഞ്ഞിരിക്കുന്നു. ഗാതമനെ 
ഇരുകൂട്ടരും അംഗീകരിക്കുന്നു. അല്ലെങ്കില്‍ “ദീപ 
വംശം” മുതലായ പഴയ ബരദ്ധഗ്രന്ഥങ്ങളില്‍ 
ശാകൃമുനിയായ ഗൌതമബുദ്ധനെ മഹാവീരന്‍ 
എന്നെഴുതിയിരിക്കുന്നതെന്തിനാണ്‌? ആ കാലത്ത്‌ 
രണ്ടും ഒരു മതമായിരുന്നിരിക്കണം. ഗൌരതമമത 
ക്കാരെ ജൈനര്‍ എന്നെഴുതാതെ ബരദ്ധര്‍ എന്ന്‌ 
എഴുതിയത്‌ അന്യദേശക്കാര്‍ ജൈനരെ ബദ്ധ 
രെന്നു വിളിച്ചുപോന്നതുകൊണ്ടു മാത്രമാണ്‌. 


അമരകോശം 
അമരകോശത്തില്‍£ഉ * ഇങ്ങനെ എഴുതിയിരി 





36. അമരകോശകാരനായ അമരസിംഹന്റെ മതം ജൈന 
മോ, ബൌദ്ധമോ, വൈദികമോ എന്ന സംശയം ഇന്നും 
തീര്‍ന്നിട്ടില്ല. പണ്ഡിതന്മാര്‍ക്ക്‌ ഈ വിഷയത്തില്‍ ഐക 
മത്യമില്ല. മലയാളത്തിലെ പ്രശസ്തമായ അമരം പാരമേ 
ശ്വരീ കര്‍ത്താവായ ടി.സി. പരമേശ്വരന്‍ മൂസ്സത്‌, അമര 
സിംഹന്‍ ജൈനനാണെന്ന പക്ഷക്കാരനാണ്‌. അമരം 
പാരമേശ്വരിക്ക്‌ പണ്ഡിതോചിതമായി എഴുതിയിരിക്കുന്ന 
അവതാരികയില്‍ ശ്രീ വടക്കുംകൂര്‍ രാജരാജവര്‍മ്മ, അമ 
രസിംഹന്‍ വൈദിക പ്രാഹ്മണനാണെന്ന്‌ സംശയമെന്യേ 
പ്രസ്താവിച്ചിരിക്കുന്നു. വൈദിക (്രാഹ്മണരാണ്‌ ജൈന 
രായതെന്നകാര്യം മറക്കുവാന്‍ പാടില്ല. ഏത്‌ മതത്തേയും 
ഉള്‍ക്കൊള്ളുവാന്‍ കഴിയുന്ന വൈദികമതത്തിന്റെ അനു 
യായികള്‍, ആ ഉള്‍ക്കൊള്ളല്‍ ല്രരകിയക്കിടയില്‍ പരമ 
തത്തിന്റെ നിറം ബുദ്ധിയിലും വൃത്തിയിലും പ്രകടിപ്പി 
ക്കും. ഇന്നും ജൈനമതങ്ങളുടെ സ്വാധീനം വൈദികമ 
തത്തില്‍ കൊടികുത്തി വാഴുന്നുണ്ട്‌. ബൌാദ്ധ-ജൈനര്‍ 
അഭിന്നരായിരിക്കെ, അമരസിംഹൻ ജൈനനായാലും 
ബരദ്ധനായാലും കുഴപ്പമില്ല. അദ്ദേഹം ജൈന-ബരദ്ധ 
ന്മാരുടെ കടുത്ത സ്വീധിനമുണ്ടായിരുന്ന ബ്രാഹ്മണനോ 
ക്ഷ്രതിയനോ ആയിരിക്കാനാണ്‌ വഴി. “സിംഹ” ശബ്ദം 
ര്രാഹ്മണനാമത്തില്‍ അക്കാലത്തും ഇന്നും &്രചുരമല്ല 
എന്നതും സ്മരണീയം. ഇക്കാലത്ത്‌ ഭാരതീയബുദ്ധി 
ആംഗ്ലോഇന്ത്യന്‍ ബുദ്ധിയായിരിക്കുന്നതുപോലെ അക്കാ 
ലത്ത്‌ വൈദികബുദ്ധി, ബൌദ്ധനിറമുള്ളതായിരുന്നു. അമ 
രകോശത്തിലെ ശ്ലോകസംഖ്യ പലതരത്തിലാണെന്നു 
കാണാം. അമരം പാരമേശ്വരിയില്‍ ഈ ശ്ലോകസംഖ്യ 13 
-14-15 ആണ്‌. ദയാനന്ദമഹര്‍ഷി അമരകോശത്തെ പ്രാമാ 
ണിക പാഠ്യരഗന്ഥമായി അംഗീകരിച്ചിട്ടില്ല. 


310 





സത്യാര്‍ത്ഥ്പ്പകാശം കട 


ക്കുന്നു. 1൨. സര്‍വജ്ഞഃസുഗതോ ബുദ്ധോ ധര്മ 
രാജസ്തഥാഗതഃ, സമന്തഭദ്രോ ഭഗവന്‍ മാരജി 
ല്ലോകജിജ്ജിതഃ 


2. ഷഡഭിജേഞാ ദശബലോ/ദ്വയവാദീ വിനാ 
യകഃ, മുനീന്ദ്രഃ ്രീധനഃ ശാസ്താ മുനിഃ ശാകൃ 
മുനിസ്തു സഃ 

3, സ ശാകൃസിംഹഃ സര്‍വാര്‍ഥഃ സിദ്ധഃ 
ശാദ്ധോദനിശ്ച സഃ ഗാതമശ്ചാരക്കബന്ധുശ്ച 
മായാദേവീ സുതശ്ച സഃ (അമരകോശം 1-൦ 
കാണ്ഡം, സ്വര്‍ഗവര്‍ഗഃ 8-10) 


നോക്കൂ, ബുദ്ധന്‍, ജിനന്‍, ബൌഈദ്ധനും 
ജൈനനും എല്ലാം ഒരേ പേരല്ലേ? അതോ അമര 
സിംഹനും തെറ്റു പറ്റിപ്പോയോ? 


അവിദ്വാന്മാരായ ജൈനര്‍ സ്വന്തവും അന്യവും 
അറിവില്ലാതെ വല്ലതും പുലമ്പിക്കൊണ്ടിരിക്കുന്നു. 
എന്നാല്‍ , ബുദ്ധന്‍ ജിനന്‍, ബദ്ധം - ജൈനം 
എന്നിവ പര്യായപദങ്ങളാണെന്ന്‌ വിദ്വാന്മാരായ 
ജൈനര്‍ക്കറിയാം. 


മറ്റേതാനും ജൈന സിദ്ധാന്തങ്ങള്‍ 


ജീവനാണ്‌ ഈശ്വരനാകുന്നത്‌. തീര്‍ത്ഥങ്കരര്‍ 
മുക്തി പ്രാപിക്കുകയും ഈശ്വരരാവുകയും ചെയ്യു 
ന്നു. അനാദിയായ ഒരീശ്വരനില്ല. സര്‍വജ്ഞന്‍, 
വീതരാഗന്‍, അര്‍ഹന്‍, കേവല, തീര്‍ത്ഥംക്ൃതന്‍, 
ജിനന്‍ എന്നീയാറും നാസ്തികരുടെല “' ദേവന്മാ 
രുടെ പേരാണ്‌. 

ച്ര്രസൂരി എന്നയാളിന്റെ “ആപ്തനിശ്ചയാല 
അകാരം' എന്ന ഗ്രന്ഥത്തില്‍ ഇങ്ങനെയെഴുതുന്നു- 

1. സരവജേഞാ വീതരാഗാദി ദോഷ 
സ്ത്രെലോക്ൃ പുജിതഃ, യഥാസ്ഥിതാര്‍ഥവാദീ 
ച ദേവോ/ര്‍ഹന്‍ പരമേശ്വര 

ഇതുതന്നെ തൌതാതിത “ന്മാരും എഴുതിയി 
രിക്കുന്നു. 

2. സര്‍വജേഞാ ദൃശ്യതേ താവന്നേദാനീ 
സ്മദാദിഭിഃ, ദൃഷ്ടോ ന ചൈകദേശേ/സ്തി 
ലിങ്ഗം വായോനു/മാപയേത്‌ 





37. നാസ്തികരുടെ - ബാദ്ധജൈനരുടെ 

38. സര്‍വദര്‍ശന സംഗ്രഹത്തിലെ അര്‍ഹത ദര്‍ശനം - പേജ്‌ 
56-ല്‍ 

39. തുതാതിതന്‍ എന്നത്‌ കുമാരിലഭട്ടന്റെ വേറൊരു പേരാ 
ണ്‌. ബദ്ധ പര്യഠയമല്ല. സര്‍വദര്‍ശന സംഗ്രഹത്തില്‍ 
(പേജ്‌ 302) യാവന്തോ യാദൃശ്യായേചാ എന്ന കാരിക 
കുമാരിലഭട്ടന്റെ ശ്ലോകവാര്‍ത്തികത്തിന്റെ 527-ഠം പേജില്‍ 
(ചഖംബാസീരീസ്‌, കാശി) അതുപടി കാണാം. മറ്റ 
നേകം തെളിവുകളുണ്ടിതിന്‌. 


പ്രന്തണ്ടാം സമുല്ലാസം 


3, നചാഗമവിധിഃ കശ്ചിന്നിതൃയ സര്‍വജ്ഞ 
ബോധകഃ, നച ത്രതാര്‍ഥവാദാനാം താത്പര്യ 
മപി കല്പതേ. 


4. നചാന്യാര്‍ഥ പ്രധാനൈസ്തൈസ്തദ 
സ്തിത്വം വിധീയതേ, നചാനുവദിതും ശക്യഃ 
പൂുരര്‍്വമന്്യൈരബോധിതഃ *? 


1 രാഗാദി ദോഷരഹിതനും ത്രിലോകങ്ങളിലും 
പൂജിതനും, യഥാവത്‌ പദാര്‍ഥങ്ങള്‍ പറയുന്ന 
വനും ആയ അര്‍ഹദേവന്‍ തന്നെയാണ്‌ ഈശ്വ 
രന്‍. 


2. ഇപ്പോള്‍ നാം ഈശ്വരനെ കാണുന്നില്ല. 
അതിനാല്‍ സര്‍വജ്ഞനും അനാദിയുമായ ഈശ്വ 
രന്‍ പ്രത്യക്ഷനല്ല. പ്രത്ൃക്ഷ്രപമാണം ചേരാത്ത 
തുകൊണ്ട്‌ അനുമാനവും ചേരുകയില്ല. എന്തെ 
ന്നാല്‍ ഒട്ടൊരംശം പ്രത്യക്ഷമായതില്‍ മാര്രമേ 
അനുമാനം ചേരൂ. "' 

3. പ്രത്യക്ഷവും അനുമാനവും ഇല്ലെങ്കില്‍ 
ആഗമം അതായത്‌ നിത്യനും അനാദിയും സര്‍വ 
ജ്ഞനുമായ പരമാത്മാവ്‌ ബോധിപ്പിച്ച ശബ്ദ്ര്ര 
മാണവും ഉണ്ടാവുകയില്ല. മൂന്നു പ്രമാണങ്ങളും 
ഇല്ലെങ്കില്‍ അര്‍ഥവാദം അഥവാ, സ്തുതി, നിന്ദ 
പരകൃതിയെന്ന പരചരിത വര്‍ണന, പുരാ 
കല്പം“ അഥവാ, ഇതിഹാസത്തിന്റെ 
താത്പര്യം എന്നിവയും ചേരാത്തതാവും. 


4. അന്യാര്‍ഥ്പ്രധാനം അതായത്‌ ബഹു്വീഹി 
സമാസത്തിനെപ്പോലെ പരോക്ഷമായും പരമാത്മ 
സിദ്ധി ഉണ്ടാക്കാവുന്നതല്ല. അപ്പോള്‍ അനുവാദം 
- ഏറ്റുപറച്ചില്‍ - എന്നതും ഈശ്വരകാര്യത്തില്‍ 
സാധ്യമല്ല. ഉപദേഷ്ടാക്കളില്‍ നിന്നു കേള്‍ക്കാതെ 
ഏറ്റു പറയുക എന്നത്‌ ഈഹിക്കാന്‍പോലും കഴി 
യുകയില്ല. 





40.സര്‍വ ദര്‍ശന സംഗ്രഹത്തിലെ അര്‍ഹത ദര്‍ശനം പേജ്‌ 
ട56ല്‍ 

41.തരാതാതിര്‍ - കുമാരിലഭട്ടന്റെ അനുയായികളായ മീമാം 
സകരും സര്‍വജ്ഞനായ ഈശ്വരനില്ലെന്ന മതക്കാരുമാ 
ണ്‌. അവരുടെ സര്‍വജ്ഞ ഖണ്‍ഡനാര്‍ഥമാണീശ്നോകം 
തൌതാതിതര്‍വേദാനുയായികളാണെങ്കിലും സര്‍വജ്ഞ 
നായ ഈശ്വരനെ സ്വീകരിക്കാത്തതു പോലെ ജൈനരായ 
ഞങ്ങളും സ്വീകരിക്കുന്നില്ലെന്നു താത്പര്യം. 

42.സ്തുതിര്‍നിന്ദാപരകൃതിഃ പുരാകല്പ ഇത്യര്‍ഥവാദഃ (ന്യാ 
യം-2-1-64) 

43.ഇവിടെ ഉദ്ധൃതമായ അന്യാര്‍ഥപ്രധാനൈഃ എന്നതിന്റെ 
അര്‍ഥം ഇങ്ങനെയാണ്‌ - അന്യതാത്പര്യബോധകമായ 
ഏതെങ്കിലും അര്‍ഥവാദവാക്യത്തില്‍ സര്‍വജ്ഞന്റെ 
അസ്തിത്വത്തിന്‌ അനുവാദമുണ്ടായാലും മറ്റഞ്ചുപ്രമാണ 
ങ്ങളാല്‍ അബോധിതമായ അര്‍ഥം (സര്‍വജ്ഞത്വം) 





സത്യാര്‍ത്ഥ്പ്രകാശം ൫: 


ഇവയുടെ പ്രത്യാഖ്യാനം അഥവാ ഖണ്ഡനം 
- അനാദിയായ ഈശ്വരന്‍ ഇല്ലെങ്കില്‍ അര്‍ഹന്‍ദേ 
വന്റെ മാതാപിതാക്കളുടേയും മറ്റും ശരീരത്തിന്റെ 
കരു ആരുണ്ടാക്കും? സംയോഗ കര്‍ത്താവിനെ 
കൂടാതെ എല്ലാ അവയവങ്ങളുമുള്ളതും യഥോ 
ചിതം പ്രവര്‍ത്തിക്കുന്നതുമായ ഒരു ശരീരം ഉണ്ടാ 
ക്കാന്‍ സാധ്യമേയല്ല. ശരീരം നിര്‍മ്മിത മായിരി 
ക്കുന്ന പദാര്‍ഥങ്ങള്‍ ജഡമാകയാല്‍ അവയ്ക്ക്‌ 
ഉത്തമരചനായുക്തമായ ശരീരമായിത്തീരാന്‍ കഴി 
യുന്നതല്ല. എന്തെന്നാല്‍ അവയില്‍ ഉണ്ടാകാനുള്ള 
ജ്ഞാനമില്ല. രാഗാദി ദോഷങ്ങളുണ്ടായിരിക്കു 
കയും പിന്നീട അവ ഇല്ലാതാവുകയും ചെയ്യുന്ന 
ഈശ്വരന്‍ ഒരിക്കലും ഈശ്വരനല്ല. എന്തെന്നാല്‍ 
ഏതുനിമിത്തത്താല്‍ രാഗാദികളില്‍ നിന്നു മുക്തി 
യുണ്ടാകുന്നുവോ അത്‌ വിട്ടൊഴിയുമ്പോള്‍ 
അതിന്റെ കാര്യമായ മുക്തിയില്ലാതാകും. 
അങ്ങനെ ആ മുക്തി അനിത്യമാകും. അല്പവും 
അല്പജ്ഞവും ആയത്‌ ഒരിക്കലും സര്‍വവും 
സര്‍വജ്ഞവും ആവുകയില്ല. ജീവന്റെ സ്വരൂപം 
ഏകദേശിയും, ഗുണകര്‍മസ്വഭാവങ്ങള്‍ പരിമി 
തവും ആണ്‌. അത്‌ എല്ലാ വിദ്യകളിലും എല്ലാ 
വിധത്തിലും യഥാര്‍ത്ഥ വക്താവാകുകയില്ല. അതി 
നാല്‍ നിങ്ങളുടെ തീര്‍ഥങ്കരന്‍ ഒരിക്കലും ഈശ്വ 
രനല്ല. 

പരമാത്മാവ്‌ - യോഗത്തില്‍ പ്രത്യക്ഷം 


നിങ്ങള്‍ പ്രതൃക്ഷമായതിനെ മാര്രമേ വിശ്വ 
സിക്കുന്നുള്ളുവോ? അപ്രത്യക്ഷത്തെ വിശ്വസി 
ക്കില്ലേ? കാതുകൊണ്ട്‌ രൂപവും കണ്ണുകൊണ്ട്‌ ശ 
ബ്ദവും ധ്രഹിക്കാനാകാത്തതുപോലെ അനാ 
ദിയായ പരമാത്മാവിനെ ദര്‍ശിക്കുന്നതിന്‌ ഇന്ദ്ര 
യങ്ങള്‍ സമര്‍ഥമല്ല. ശുദ്ധാന്തദകരണവും വിദ്യയും 
യോഗാഭ്യാസവുംകൊണ്ടേ പവിയ്രാത്മാവിന്‌ പര 
മാത്മാവിനെ ദര്‍ശിക്കാന്‍ കഴിയുകയുള്ളൂ. പഠി 
ക്കാതെ വിദ്യയുടെ പ്രയോജനങ്ങള്‍ ലഭിക്കാത്ത 
തുപോലെ യോഗാഭ്യാസവും വിജ്ഞാനവും 





എങ്ങനെ അനുവാദം ചെയ്യാനാകും? എന്തെന്നാല്‍ സിദ്ധി 
ച്ചതിന്റെ അനുവാദം മാത്രമേയുളവാകൂ. മഹര്‍ഷി ബഹു 
ര്വീഹി സമാസം നിര്‍ദ്ദേശിച്ചതും ശരിയാണ്‌. ബഹുര്രീ 
ഹിയില്‍ പതിതപര്‍ണഃ എന്നുപറഞ്ഞാല്‍ ഇലവീണത്‌ 
എന്നര്‍ഥം. വൃക്ഷമാണ്‌ ഇവിടെ വിവക്ഷ. ഇലകൊഴി 
ഞ്ഞത്‌ ഇല കൊഴിച്ചില്‍ എന്നിവയല്ലാതെ മറ്റൊന്നിനെ 
ഗ്രഹിക്കയാണിവിടെ ചെയ്യുന്നത്‌. അതുപോലെ പരോ 
ക്ഷഭൂതമായ പരമാത്മാവിലെ പരമ-ആത്മാ എന്നിവയുടെ 
സാമാന്യാര്‍ഥത്തില്‍ നിന്നന്യമായ ഒന്നിനെ ഗ്രഹി 
ക്കാമോ? പതിതപര്‍ണഃയില്‍ വാച്യവസ്തു പ്രത്യക്ഷമാ 
ണ്‌. എന്നാല്‍ പരമാത്മാവില്‍ അതങ്ങനെയല്ല. 


320 


പ്രന്തണ്ടാം സമുല്ലാസം 


ഇല്ലാതെ പരമാത്മാവിനെ കാണാനും ആവുക 
യില്ല. 

ഭൂമിയുടെ രൂപാദി ഗുണങ്ങള്‍ മാര്രം കണ്ട 
റിഞ്ഞ്‌ ഭൂമിയുണ്ടെന്ന്‌ പ്രത്യക്ഷമായി തിട്ടപ്പെടു 
ത്തുന്നതുപോലെ ഈശ്വരന്റെ രചനാവിശേഷ 
ങ്ങളായ ചിഹ്നങ്ങള്‍ സൃഷ്ടിയില്‍ കണ്ടുകൊണ്ട്‌ 
പരമാത്മാവിനെ പ്രത്യക്ഷമാക്കാം. പാപാചരണം 
ചെയ്യാന്‍ തുടങ്ങുമ്പോള്‍ അകമേനിന്നുണ്ടാകുന്ന 
ഭയവും ശങ്കയും ലജ്ജയും അന്തര്യാമിയായ പര 
മാത്മാവു നിമിത്തമുണ്ടാകുന്നതാണ്‌. ഇതു 
കൊണ്ടു്‌ പരമാത്മാവ്‌ പ്രത്യക്ഷമാകുന്നു. പിന്നെ 
അനുമാനമുണ്ടെന്നതിലെന്താണു സംശയം? 
പ്രത്യക്ഷവും അനുമാനവും സിദ്ധിക്കുന്നതോടു 
കൂടി ആഗമവും സിദ്ധിക്കുന്നു. അത്‌ നിത്യനും 
അനാദിയും സര്‍വജ്ഞനുമായ ഈശ്വരന്‍ ബോധി 
പ്പിക്കുന്നതാണ്‌. അതിനാല്‍ ശബ്ദ്രപമാണവും 
ഈശ്വരനിലാണ്‌. മൂന്നു പ്രമാണങ്ങളാൽ ഈശ്വ 
രനെ അറിയാന്‍ ജീവനു കഴിയുന്നുവെങ്കില്‍ 
അര്‍ഥവാദവും - ഗുണ്പ്രശംസ ചെയ്ത്‌ 
വാഴ്ത്തല്‍-ശരിയായി ചേരും. എന്തെന്നാല്‍ നിതൃ 
പദാര്‍ത്ഥങ്ങളുടെ ഗുണകര്‍മ സ്വഭാവവും നിത്യ 
മായിരിക്കും. അവയെ പ്രശംസിക്കുന്നതില്‍ പ്രതി 
ബന്ധമൊന്നുമില്ല. 


മനുഷ്യരുടെ പ്രവൃത്തികളില്‍ പോലും കര്‍ത്താ 
വില്ലാതെ ഒരു കാര്യവും നടക്കുകയില്ലാത്തതു 
പോലെ ഈ മഹദ്കാര്യവും കര്‍ത്താവില്ലാതെ 
നടക്കുമെന്നത്‌ തീര്‍ത്തും അസംഭവ്യമാണ്‌. കാര്യ 
മിങ്ങനെയിരിക്കെ, ഈശ്വരനുണ്ടെന്നതില്‍ മൂഡ 
നുപോലും സന്ദേഹം ഉണ്ടാകാന്‍ വയ്യ. പരമാത്മാ 
വിനെപ്പറ്റി ഉപദേശിക്കുന്നവരുടെ വാക്കുകള്‍ 
കേട്ടാല്‍ പിന്നീടത്‌ ഏറ്റുപറയുന്നത്‌ സരളമാകും. 
അതിനാല്‍ പ്രത്യ ക്ഷാദിപ്രമാണങ്ങള്‍കൊണ്ട്‌ 
ഈശ്വരഖണ്‍ഡനം ചെയ്യുന്നതും മറ്റും അനുചി 
തമാണ്‌. 


ചോദ്യം:- 1. അനാദേരാഗമസ്മാര്‍ഥോ നച 
സര്‍വജ്ഞ ആദിമാന്‍ ക്യധരതിമേണ ത്വസത്യേന 
സ കഥം പ്രതിപാദ്യതേ. 


2. അഥ തദ്വചനേനൈവ സര്‍വജേഞാ 
ന്വ്യൈഃ പ്രദീയതേ പ്രകല്പേത കഥം സിദ്ധിര 
ന്യോ/ ന്മാ ശ്രയയോസ്തയോ. 

3. സര്‍വജേഞാക്തയാ വാക്യം സത്യം തേന 


തദസ്തിതാ, കഥം തദുഭയം സിധ്യേത്‌ സിദ്ധമു 
ലാന്തരാദ്യതേ ”* 





44. അര്‍ഹന്തദര്‍ശനം പേജ്‌ 56-57 


321 





സത്യാര്‍ത്ഥ്പ്പകാശം കട 


1. ആദിയുള്ള സര്‍വജ്ഞന്‍ അനാദിശാ 
സ്ര്രത്തിന്‌ വിഷയമാവുകില്ല. എന്തെന്നാല്‍ താന്‍ 
ഉണ്ടാകുന്നതിനു മുമ്പേ ഉണ്ടായ അതില്‍ തന്റെ 
കാര്യം എങ്ങനെ വരും? അസത്യവചനങ്ങളാല്‍ 
അതിനെ എങ്ങനെ പ്രതിപാദിക്കും? 


2. ഈശ്വരന്റെ വചനങ്ങള്‍ കൊണ്ടുതന്നെ 
ഈശ്വരസിദ്ധി ഉണ്ടാകുമെങ്കില്‍ അനാദിയായ 
ഈശ്വരനില്‍നിന്ന്‌ അനാദിശാസ്ര്രത്തിന്റെ 
സിദ്ധിയും അനാദിശാസ്ര്രത്തില്‍ നിന്ന്‌ അനാദി 
യായ ഈശ്വരന്റെ സിദ്ധിയും അന്യോന്യാശ്രയ 
ദോഷമുണ്ടാക്കുന്നതാണ്‌. 


3. എന്തെന്നാല്‍ സര്‍വജ്ഞന്റെ വചനമാക 
യാല്‍ വേദം സത്യമായിരിക്കയും, ആ വേദവചന 
ത്താല്‍ ഈശ്വരസിദ്ധി ഉണ്ടാകുകയുമാണെങ്കില്‍ 
ഇതെങ്ങനെ സിദ്ധിക്കാനാണ്‌? ശാസ്ത്രത്തി 
ന്റെയും ഈശ്വരന്റെയും സിദ്ധിയ്ക്ക്‌ മൂന്നാമ 
തൊരു പ്രമാണം വേണം. ഇത്‌ സ്വീകരിക്കാത്ത 
പക്ഷം അനവസ്ഥാദോഷം വന്നു ഭവിക്കും. 


ഉത്തരം:- ഞങ്ങള്‍ ഈശ്വരനേയും ഈശ്വരന്റെ 
ഗുണകര്‍മസ്വഭാവങ്ങളേയും അനാദിയാണെന്ന്‌ 
അംഗീകരിക്കുന്നു. അനാദിയും നിത്യവുമായ 
വയില്‍ ഒരിക്കലും അന്യോന്യാശ്രയദോഷം വരി 
കയില്ല. കാര്യത്തില്‍നിന്ന്‌ കാരണ ജ്ഞാനവും 
കാരണത്തില്‍നിന്ന്‌ കാര്യജ്ഞാനവും ഉണ്ടാ 
കുന്നു. കാര്യത്തില്‍ കാരണത്തിന്റെയും കാരണ 
ത്തില്‍ കാര്യത്തിന്റെയും സ്വഭാവം നിത്യമാണ്‌. 
അതുപോലെ ഈശ്വരനും ഈശ്വരന്റെ ഗുണ 
കര്‍മസ്വഭാവങ്ങളും നിത്യമാകയാല്‍ ഈശ്വരപ്രണീ 
തമായ വേദത്തില്‍ അനവസ്ഥാദോഷം വരികയില്ല. 


നിങ്ങള്‍ തീര്‍ഥങ്കരന്മാരെ ഈശ്വരനായി കരു 
തുന്നത്‌ ഒരിക്കലും യുക്തമല്ല. മാതാപിതാക്കളി 
ല്ലാതെ അവരുടെ ശരീരം തന്നെ ഉണ്ടാവുകയില്ല 
എങ്കില്‍ ശരീരമില്ലാതെ അവരെങ്ങനെ താപശ്ച 
ര്യയിലൂടെ ജ്ഞാനവും മുക്തിയും നേടും? അതു 
പോലെ സംയോഗത്തിന്‌ നിശ്ചയമായും ആദി 
യുണ്ട്‌. വിയോഗമില്ലാതെ സംയോഗമില്ല. അതി 
നാല്‍ അനാദിയും സൃഷ്ടികര്‍ത്താവുമായ ഈശ്വ 
രനില്‍ വിശ്വസിക്കുക. 


നോക്കു, ഒരാള്‍ എത്രയോ സിദ്ധനായിരു 
ന്നാലും ശരീരാദികളുടെ രചനാവൈഭവം പൂര്‍ണ 
മായി അറിയുകയില്ല. സിദ്ധിയെ പ്രാപിച്ച 
ജീവാത്മാവിനും സുഷുപ്തിയില്‍ ഒരു ജ്ഞാന 
വും ഉണ്ടായിരിക്കുകയില്ല. ജീവന്‍ ദുഃഖത്തെ 
(പാപിക്കു മ്പോള്‍ ജ്ഞാനവും കുറയുന്നു. 


പ്രന്തണ്ടാം സമുല്ലാസം 


ഇങ്ങനെ പരിച്ചിന്ന സാമര്‍ഥ്യയുക്തനും, ഏകദേ 
ശവാസിയും ആയതിനെ ഈശ്വരനാണെന്നു സങ്ക 
ല്പിക്കാന്‍ ഭ്രാന്തബുദ്ധികളായ ജൈനര്‍ക്കല്ലാതെ 
മറ്റാര്‍ക്കും സാധ്യമല്ല. തീര്‍ത്ഥങ്കരന്മാര്‍ മാതാപി 
താക്കളില്‍ നിന്നാണ്‌ ജനിച്ചതെന്നു പറയുന്നപ 
ക്ഷം, ആ മാതാപിതാക്കള്‍ ആരില്‍ നിന്നു ജനിച്ചു? 
അവരുടെ മാതാപിതാക്കള്‍ ആരില്‍ നിന്നു 
ജനിച്ചു? ഇങ്ങനെ അനവസ്ഥാദോഷം വന്നുകൂടു 
ന്നു. 
ആസ്തിക - നാസ്തിക സംവാദം 


പ്രകരണ രത്നാകരം രണ്ടാം ഭാഗത്തിലെ 
ആസ്തിക നാസ്തിക സംവാദമെന്ന ഭാഗ 
ത്തിലെ “ ചോദ്യോത്തരങ്ങള്‍ ഇവിടെ എഴുതാം. 
മഹാജൈനികള്‍ ഇത്‌ സമ്മതിച്ചംഗീകരിച്ചതും 
ബോംബയില്‍ മുദ്രണം ചെയ്തതുമാണ്‌£ 


നാസ്തികന്‍:- ഈശ്വരന്റെ ഇച്ചകൊണ്ട്‌ ഒന്നും 
നടക്കുകയില്ല. എല്ലാം നടക്കുന്നത്‌ കര്‍മംകൊണ്ടാ 
ണ്‌. 


ആസ്തികന്‍.- കര്‍മമാണ്‌ എല്ലാറ്റിനും കാരണ 
മെങ്കില്‍ കര്‍മം ചെയ്യുന്നതാര്‍? ജീവാത്മാവാണ്‌ 
കര്‍മം ചെയ്യുന്നതെങ്കില്‍ അതിനു കാരണമായ 
ശ്രോത്രാദി ഇന്ദ്രിയങ്ങള്‍ എവിടെനിന്നുണ്ടായി? 
അനാദികാലനായി, സ്വഭാവേന ഉണ്ടാകുന്നതാ 
ണെങ്കില്‍ അനാദിവസ്തുക്കളെ പരിതൃജിക്കാനാ 
വാതെ നിങ്ങളുടെ മതത്തില്‍ സദാമുക്തിയുടെ 
അഭാവം ഉണ്ടായിരിക്കും. പ്രാഗഭാവം “ പോലെ 
കര്‍മം അനാദിയും സാന്തവും ആണെന്നു പറ 
യുന്ന പക്ഷം യാതൊരു പ്രയത്നവും കൂടാതെ 
ഏവരും കര്‍മത്തില്‍ നിന്നു നിവൃത്തരായിത്തീരും. 
ഈശ്വരന്‍ ഫലദാതാവല്ലെങ്കില്‍ ജീവാത്മാവ്‌ പാപ 
ഫലമായ ദുഃഖത്തെ ഒരിക്കലും സ്വേച്ഛയാ സ്വീക 
രിക്കുകയില്ല. കള്ളന്മാര്‍ മോഷണത്തിനുള്ള ശിക്ഷ 
സ്വയം അനുഭവിക്കുകയല്ല, രാജ്യവ്യവസ്ഥയനുസ 
രിച്ച്‌ അനുഭവിക്കയേയുള്ളൂ. അതുപോലെ ഈശ്വ 





45.പ്രകരണരത്നാകരത്തിലെ 177-211 പേജുകളിലാണിത്‌. 
ഇവിടെ സംക്ഷേപിച്ചിരിക്കുന്നു. ആസ്തികനു പകരം 
നാസ്തികന്‍ എന്നും മറിച്ചും മാറ്റിയിട്ടുണ്ട്‌. അതായത്‌ 
പ്രകരണരത്നാകരത്തിലെ പൂര്‍വപക്ഷം ഉത്തരപക്ഷ 
മായും ഉത്തരപക്ഷം പൂര്‍വപക്ഷമായും മാറ്റിയിരിക്കുന്നു. 

46.രപകരണരത്നാകരം രണ്ടാം ഭാഗം ശാഹ്‌ ഭീംസിംഗ്‌ 
മാണക്‌ എന്നയാള്‍ ബോംബെ നിര്‍ണയസാഗര 
പ്രസില്‍നിന്ന്‌ വിക്രമാബ്ദം 1933ല്‍ (ഏ.ഡി. 1875) പ്രകാ 
ശനം ചെയ്തു. 

47,,്രാഗഭാവം - കുടമുണ്ടാകുന്നതിന്‌ മുമ്പ്‌ കുടത്തിന്റെ 
അഭാവം അനാദിയായി ഉണ്ടായിരുന്നു. ആ മണ്ണില്‍നിന്ന്‌ 
മുമ്പൊരിക്കല്‍ അതീതകാലത്ത്‌ കുടമുണ്ടായതാവാം. 


322 





സത്യാര്‍ത്ഥ്പ്രകാശം കട 


രന്‍ അനുഭവിപ്പിക്കുന്നതുകൊണ്ടാണ്‌ ജീവാത്മാവ്‌ 
പാപപുണൃഫലങ്ങള്‍ അനുഭവിക്കുന്നത്‌. 
അന്യഥാ കര്‍മസങ്കരമുണ്ടായി2 "” ഒരുവന്റെ കര്‍മ 
ഫലം മറ്റൊരുവന്‍ അനുഭവിക്കുവാന്‍ ഇടയാകും. 


നാസ്തികന്‍:- ഈശ്വരന്‍ അക്രിയനാണ്‌. 
എന്തെന്നാല്‍ കര്‍മ്മം ചെയ്യുന്ന പക്ഷം കര്‍മഫ 
ലവും അനുഭവിക്കണം. അതിനാല്‍ കൈവല്യം 
പ്രാപിച്ചമുക്തന്മാരെ ഞങ്ങള്‍ അക്രിയരായി പരി 
ഗണിക്കുന്നതുപോലെ നിങ്ങളും കരുതണം. 


ആസ്തികന്‍ :- ഈശ്വരന്‍ അക്രിയനല്ല. സ്രക്രി 
യനാണ്‌ ചേതനമാകയാല്‍ എന്തുകൊണ്ട്‌ കര്‍ത്താ 
വായിക്കൂടാ? കര്‍ത്താവിന്‌ ്രിയയില്‍നിന്ന്‌ 
വേറിട്ടു നില്ക്കാനും സാധ്യമല്ല. നിങ്ങളുടെ 
തീര്‍ത്ഥങ്കരരായ ക്യ്രതിമ ഈശ്വരന്മാര്‍ ജീവാത്മാ 
വില്‍നിന്നുണ്ടായതാണെന്നു നിങ്ങള്‍ വിശ്വസി 
ക്കുംപടി വിദ്വാന്മാരും വിശ്വസിക്കുന്നില്ല. ഏതെ 
ങ്കിലും നിമിത്തത്തില്‍നിന്നുണ്ടാകുന്നത്‌ അ 
നിത്യവും പരാധീനവും ആയിരിക്കും. ഈശ്വരന്‍ 
ആകുന്നതിനു മുമ്പ്‌ അത്‌ ജീവനായിരുന്നു. പിന്നീട്‌ 
ഏതോ നിമിത്തത്താല്‍ ഈശ്വരനായി. എങ്കില്‍ 
അത്‌ വീണ്ടും ജീവന്‍ ആകും. സ്വന്തം ജീവത്വസ്വ 
ഭാവത്തെ ഒരിക്കലും വെടിയുവാന്‍ കഴിയുകയി 
ല്ല. ജീവാത്മാവ്‌ അനന്തകാലമായുള്ളതാണ്‌. അന 
ന്തകാലം വരെ നിലനില്ക്കുകയും ചെയ്യും. അതി 
നാല്‍ അനാദിയും സ്വയം സിദ്ധനുമായ ഈശ്ച 
രനെ വിശ്വസിക്കുകയാണ്‌ ഉചിതം. 


നോക്കൂ, ഈ സമയത്തും ജീവാത്മാക്കള്‍ പാപ 
പുണ്യങ്ങള്‍ ചെയ്യുന്നു, സുഖദുഃഖങ്ങളനുഭവിക്കു 
ന്നു. ഈശ്വരന്‍ ഇതൊരിക്കലും ചെയ്യുന്നില്ല. 
ഈശ്വരന്‍ ക്രിയാവാനല്ലായിരുന്നെങ്കില്‍ ഈ ജഗ 
ത്തിനെയെല്ലാം എങ്ങനെ ഉണ്ടാക്കുമായിരുന്നു? 
കര്‍മം പ്രാഗഭാവം പോലെ അനാദിയും 
സാന്തവും ആണെന്ന്‌ വിശ്വസിച്ചാല്‍ കര്‍മം സമ 
വായ ബന്ധത്തില്‍ 0" വരികയില്ല. സമവായ 
ബന്ധമില്ലാത്തത്‌ സംയോഗജമായി അനിത്യമായി 
ത്തീരും. മുക്തിയില്‍ ക്രിയാരഹിതനാണെങ്കിലോ? 
മുക്ത ജീവന്‍ ജ്ഞാനവാനോ അല്ലാത്തതോ? 
ജ്ഞാനവാനെങ്കില്‍ അന്തഃ ക്രിയാവാനായി. 





പക്ഷേ ഇപ്പോള്‍ അഭാവം അനാദിയാണ്‌. നമുക്കറിവില്ലാ 
ത്തതുകൊണ്ട്‌! കുടമുണ്ടായപ്പോള്‍ ആ അനാദിയായ 
അഭാവം അവസാനിച്ചു. ഇതത്രേ സാന്തവും അനാദിയു 
മായ അഭാവം. 

48. കര്‍മം അചേതനമാണ്‌. അതിനാല്‍ കര്‍മത്തിന്‌ അതിന്റെ 
കര്‍ത്താവിനെ അറിഞ്ഞുകൂടാ. അതിനാല്‍ എവിടെയെ 
ങ്കിലും ബന്ധപ്പെട്ടാല്‍ കര്‍മസങ്കരം ഉണ്ടാകുന്നു. 


പ്രന്തണ്ടാം സമുല്ലാസം 


മുക്തിയില്‍ കല്ലുപോലെ ജഡമാകുമോ? ഒരിടത്ത്‌ 
ഒന്നും ചെയ്യാതെ വീണുകിടക്കുമോ? എങ്കിലെ 
ന്താണ്‌ മുക്തി? അന്ധകാരത്തിലും ബന്ധന 
ത്തിലും വീണുപോകലാണിത്‌! 


നാസ്തികന്‍.- ഈശ്വരന്‍ വ്യാപകനല്ല. വ്യാപ 
കനാണെങ്കില്‍ എല്ലാ വസ്തുക്കളും ചേതനമാകാ 
ത്തതെന്ത്‌? ദ്രാഹ്മണന്‍, ക്ഷധ്രിയന്‍, വൈശ്യന്‍, 
ശുധ്രന്‍ മുതലായ ഉത്തമ-മധ്യമ-നികൃഷ്ട അവ 
സ്ഥകളെങ്ങളുനെ വന്നുകൂടി? എല്ലാറ്റിലും ഈശ്വ 
രന്‍ ഒരുപോലെ വ്യാപകനാണെങ്കില്‍ വലുപ്പച്ചെ 
റുപ്പം ഉണ്ടായിക്കൂടാത്തതാണ്‌. 

ആസ്തികന്‍:- വ്യാപ്യവും വ്യാപകനും ഒന്ന 
ലു. വ്യാപ്യം ഏകദേശിയും വ്യാപകന്‍ സര്‍വൃദേ 
ശിയുമാണ്‌. ആകാശം എല്ലാറ്റിലും വ്യാപകമാണ്‌. 
ഭൂമി മുതലായ സര്‍വൃവഘടപടാദികളും 0 50 
വ്യാപ്ൃയവും ഏകദേശിയുമാണ്‌. പൃഥിവിയും ആകാ 
ശവും ഒന്നല്ലാത്തതുപോലെ ഈശ്വരനും 
ജഗത്തും ഒന്നല്ല. എല്ലാ ഘടപടാദികളിലും 
ആകാശം വ്യാപകമാണെങ്കിലും ഘടപടാദികള്‍ 
ആകാശമല്ല. അതുപോലെ ചേതനനായ ഇരശ്വ 
രന്‍ എവിടെയും വ്യാപകനാണെങ്കിലും എല്ലാ 
വസ്തുക്കളും ചേതനമല്ല. വിദ്വാനും മൂഡനും 
ധര്‍മ്മിഷ്ഠനും, അധര്‍മിയും ഒരുപോലല്ലാത്തതു 
പോലെ വിദ്യാദി സദ്ഗുണങ്ങള്‍, സത്യഭാഷണം, 
സത്യകര്‍മം, സത്്ഭാവം മുതലായവയുടെ സ്യൂനാ 
ധികൃമനുസരിച്ച്‌ ബ്രാഹ്മണ വൈശ്യ ശൂദ്ര 
അന്ത്യജാദികളെ വലുതും ചെറുതുമായി ഗണി 
ക്കുന്നു. വര്‍ണവ്യവസ്ഥ നാലാം സമുല്ലാസത്തില്‍ 
വ്യാഖ്യാനിച്ചിട്ടുള്ളത്‌ നോക്കുക. 

നാസ്തികന്‍:- ഈശ്വര രചനയാലാണ്‌ സൃഷ്ടി 
യുണ്ടാകുന്നതെങ്കില്‍ മാതാപിതാക്കളുടെ ആവ 
ശ്യമെന്ത്‌? 

ആസ്തികന്‍:- ഈശ്വരീയ സൃഷ്ടിയുടെ 
കര്‍ത്താവ്‌ ഈശ്വരനാണ്‌. ജൈവസൃഷ്ടികളുടേ 
തല്ല. ജീവികളുടെ കര്‍ത്തവ്യകര്‍മം ഈശ്വരന്‍ 
ചെയ്യുകയില്ല. ജീവനേ ചെയ്യു. വൃക്ഷ-ഫല-ഓഷ 
ധാദികള്‍ ഈശ്വര നുണ്ടാക്കി. അവയെടുത്ത്‌ 
ഇടിച്ചും പൊടിച്ചും ആവശ്യമായ പദാര്‍ഥങ്ങളു 
ണ്ടാക്കി, ഭക്ഷിക്കാതിരുന്നാല്‍ പകരം ഈശ്വരന്‍ 
തന്നെ ഇതെല്ലാം ചെയ്യുമോ? ജീവാത്മാക്കള്‍ 





49.ദാര്‍ശനിക സംയോഗം രണ്ടുതരത്തിലാണ്‌. ഒന്ന്‌ സംയോ 
ഗജം മറ്റേത്‌ സാമവായികം. സമവായബന്ധം ഗുണവും 
ഗുണിയും കര്‍മവും കര്‍മവാനും അവയവവും അവയ 
വിയും ജാതിയും വ്യക്തിയും തമ്മിലുള്ളതാണ്‌. ഇത്‌ 
നിത്യമാണ്‌. 


323 





സത്യാര്‍ത്ഥ്പ്പരകാശം ൫: 


ചെയ്യാത്ത പക്ഷം ജീവിതമേ ഉണ്ടാവില്ല. അതി 
നാല്‍ ആദിസൃഷ്ടിയില്‍ ജീവന്റെ ശരീരങ്ങളും 
അതിന്റെ കരുക്കളും ഉണ്ടാക്കുന്നത്‌ ഈശ്വരാധീന 
വൃത്തിയും, പിന്നീട്‌ പുരതാദികളുടെ ഉല്‍പത്തി 
ജീവാധീനപ്രവൃത്തിയുമാണ്‌. 

നാസ്തികന്‍:- പരമാത്മാവ്‌ ശാശ്വതനും അനാ 
ദിയും ചിദാനന്ദവും ജ്ഞാനസ്വരൂപവും ആയി 
രിക്കെ ജഗത്തിന്റെ നൂലാമാലകളിലും ദുഃഖത്തി 
ലും എന്തിനു വന്നുപെടുന്നു. ആനന്ദം വിട്ടെറിഞ്ഞ്‌ 
ദുഃഖത്തെ സ്വീകരിക്കുകയെന്നത്‌ സാധാരണ മനു 
ഷ്യര്‍പോലും ചെയ്യുകയില്ല. പിന്നെ ഈശ്വരനെ 
ങ്ങനെ ചെയ്യും? 


ആസ്തികന്‍:- പരമാത്മാവ്‌ ഒരു നൂലാമാല 
യിലും ദുഃഖത്തിലും വന്നുപെടുന്നില്ല. സ്വന്തം 
ആനന്ദം തൃജിക്കുന്നുമില്ല. നൂലാമാലകളിലും 
ദുഃഖത്തിലും വന്നുപെടുവാന്‍ ഏകദേശിയായ 
തിനെ കഴിയൂ. സര്‍വൃദേശിക്ക്‌ സാധ്യമല്ല. അനാ 
ദിയും ചിദാനന്ദവും ജഞാനസ്വരുപവുമായ പര 
മാത്മാവിനല്ലാതെ മറ്റാര്‍ക്ക്‌ ഈ ജഗത്തുണ്ടാക്കാന്‍ 
കഴിയും? ജഗത്തുണ്ടാക്കാന്‍ ജീവാത്മാവിന്‌ 
സാമര്‍ഥ്യമില്ല. പരമാത്മാവുതന്നെ ജഗത്തുണ്ടാക്കു 
കയും സദാ ആനന്ദത്തില്‍ വര്‍ത്തിക്കുകയും 
ചെയ്യുന്നു എന്ന്‌ ഇതില്‍നിന്ന്‌ സിദ്ധമായി. പരമാ 
ത്മാവ്‌ പരമാണുക്കളെകൊണ്ട്‌ സൃഷ്ടിക്കുന്നതു 
പോലെ, മാതാപിതാക്കളാകുന്ന നിമിത്തകാരണം 
കൊണ്ടും ഉത്പത്തിക്കുള്ള ശട്ടവട്ടങ്ങളും നിയ 
മവും ഉണ്ടാക്കിവച്ചിരിക്കുന്നു. 





നാസ്തികന്‍:- ഈശ്വരന്‍ മുക്തിരൂപിയായ 
സുഖത്തെ തൃജിച്ച്‌ ജഗത്സൃഷ്ടി-പാലനം-പ്രളയം 
മുതലായ ഭാരങ്ങളേറ്റതെന്തിന്‌? 

ആസ്തികന്‍:- ഈശ്വരന്‍ സദാ മുക്തനാണ്‌. 
ഏകദേശികളും ബന്ധന സദൃശമായ മുക്തിയെ 
പ്രാപിച്ച തീര്‍ഥങ്കരന്മാരേപ്പോലെയല്ല സനാതന 
നായ ഈശ്വരന്‍. അനന്തമായ ഗുണകര്‍മസ്വഭാവ 
മുള്ള പരമാത്മാവ്‌ അതിതുച്ഛമായ ഈ ജഗത്തിനെ 
രചിച്ച്‌ പാലിച്ച്‌ ര്രളയിപ്പിക്കുന്നുവെങ്കിലും ബന്ധ 
നത്തില്‍ വരുന്നില്ല. എന്തെന്നാല്‍ ബന്ധനവും 
മോക്ഷവും സാപേക്ഷികമാണ്‌. ബന്ധനത്തെ 
അപേക്ഷിച്ച്‌ മുക്തിയും മുക്തിയെ അപേക്ഷിച്ച്‌ 
ബന്ധനവും ഭവിക്കുന്നു. ഒരിക്കലും ബദ്ധനല്ലാത്ത 
തിന്‌ മുക്തിയെന്താണ്‌? ഏകദേശിയായ ജീവന്‍ 





50. ഘടം പടം എന്നിവ രണ്ടുവസ്തുക്കളെ സൂചിപ്പിക്കാന്‍ 
ഉപയോഗിക്കുന്ന ദാര്‍ശനിക സംജ്ഞകളാണ്‌. കുടം, 
തുണി എന്നര്‍ഥം. 

51. പേജ്‌ 349 മുതല്‍ നോക്കുക. 


പ്രന്തണ്ടാം സമുല്ലാസം 


മാത്രമേ എപ്പോഴും ബദ്ധനോ മുക്തനോ ആകു 
ന്നുള്ളൂ. അനന്തനും സര്‍വദേശിയും, സര്‍വവ്യാ 
പകനുമായ ഈശ്വരന്‍ ബന്ധനത്തിലോ നൈമി 
ത്തികമായ മുക്തിയിലോ നിങ്ങളുടെ തീര്‍ഥങ്കര 
ന്മാരെപ്പോലെ വന്നു വീഴുന്നില്ല. അതിനാല്‍ പര 
മാത്മാവ്‌ എപ്പോഴും തന്നെ മുക്തനാണ്‌. 


നാസ്തികന്‍:- മാദകവസ്തുക്കള്‍ ഉപയോഗി 
ക്കുമ്പോള്‍ മദം തനിയേ ഉണ്ടാകുന്നതുപോലെ 
ജീവന്‍ കര്‍മഫലം അനുഭവിച്ചുകൊള്ളും, ഇതില്‍ 
ഈശ്വരന്‍ കാര്യമൊന്നുമില്ല. 

ആസ്തികന്‍.- കള്ളന്മാരും കുറ്റവാളികളും 
ദുഷ്ടന്മാരും സ്വയം കാരാഗൃഹവാസമോ തൂക്കു 
ശിഷയോ സ്വീകരിക്കുകയില്ല. സ്വീകരിക്കാന്‍ 
ആഗ്രഹിക്കുകയുമില്ല. രാജ്യത്തെ ന്യായ വ്യവസ്ഥ 
പ്രകാരം ബലാല്‍ക്കാരമായി പിടികൂടി ശിക്ഷിക്ക 
യാണ്‌ പതിവ്‌. ഇതുപോലെ ജീവനും ഈശ്വരന്‍ 
സ്വന്തം ന്യായവ്യവസ്ഥപ്രകാരം സ്വന്തം, സ്വന്തം 
കര്‍മങ്ങള്‍ക്കനുസരിച്ച്‌ യഥായോഗ്യം ശിക്ഷന 
ല്കുന്നു. ഒരു ജീവനും സ്വന്തം ദുഷ്കര്‍മ്മത്തിന്റെ 
ഫലമനുഭവിക്കാന്‍ ആഗ്രഹിക്കുന്നില്ല. അതിനാല്‍ 
പരമാത്മാവിന്റെ ന്യായാധീശത്വം ഉണ്ടായേ കഴി 
യൂ. 

നാസ്തികന്‍ :- ജഗത്തില്‍ ഒരീശ്വരനല്ലുള്ളത്‌. 
മറിച്ച്‌ എത്ര മുക്ത ജീവാത്മാക്കളുണ്ടോ അവ 
രെല്ലാം ഈശ്വരന്മാരാണ്‌. 

ആസ്തികന്‍:- ഇതു വെറുതേ പറയുകയാണ്‌. 
എന്തെന്നാല്‍ ഒരിക്കല്‍ ബദ്ധനായി മുക്തിയെ 
പ്രാപിക്കുന്നയാള്‍ വീണ്ടും ബന്ധനത്തില്‍ പെടും. 
സ്വഭാവേന മുക്തരല്ലാത്തതാണ്‌ കാരണം. നിങ്ങ 
ളുടെ ഇരുപത്തിനാല്‍ തീര്‍ത്ഥങ്കരന്മാരും ബദ്ധരാ 
യിരുന്നു. പിന്നീട മുക്തരായി വീണ്ടും ബദ്ധരാകും. 
കൂടാതെ അനേകം ഈശ്വരന്മാരുണ്ടായാല്‍ ജീവ 
കളെപ്പോലെ അവരും കലഹിക്കും. 


നാസ്തികന്‍:- മൂഡ്ദാത്മാവേ! ജഗത്തിന്‌ 
കര്‍ത്താവില്ല. സ്വയം സിദ്ധമാണീ ജഗത്ത്‌. 


ആസ്തികന്‍:- ഇത്‌ ജൈനികളുടെ എര്രയോ 
മഹാ മൂഡഃവിശ്വാസമാണ്‌! കര്‍ത്താവില്ലാതെ 
എതെങ്കിലും കര്‍മമോ കര്‍മമില്ലാതെ ഏതെങ്കിലും 
കാര്യമോ ലോകത്തില്‍ ഉണ്ടായിക്കാണുന്നുണ്ടോ? 
ഗോതമ്പ്‌ വയലില്‍ വച്ചുതന്നെ സ്വയം പൊടിഞ്ഞ്‌ 
അപ്പമായി ജൈനരുടെ വയറ്റില്‍ ചെന്നു എന്നു 
പറയുന്നതിനു സമാനമാണ്‌. പഞ്ഞി ഒരിക്കലും 
തനിയേ നൂലും തുണിയും അംഗവസ്ര്രവും, 
രണ്ടാം മുണ്ടും, വേഷ്ടിയും തലപ്പാവുമായി വരു 


324 





സത്യാര്‍ത്ഥപ്രകാശം 8 


ന്നില്ല. ഇങ്ങനെ സംഭവിക്കായ്‌കയാല്‍ ഈശ്വര 
കര്‍ത്തൃത്വമില്ലാതെ വിവിധ ജഗത്തും രചനാ 
വിശേഷവൈവിധ്യവും എങ്ങനെ ഉണ്ടാകാനാണ്‌? 


ശാഠ്യം പിടിച്ച്‌ ജഗത്ത്‌ സ്വയം സിദ്ധമാണെന്ന്‌ 
വിശ്വസിച്ചാല്‍ മുമ്പു പറഞ്ഞ വസ്ത്രങ്ങളുംമറ്റും 
കര്‍ത്താവില്ലാതെ പ്രതൃയക്ഷമാക്കിത്തരണം. 
അങ്ങനെ ചെയ്യാനാവില്ലെങ്കില്‍ നിങ്ങളുടെ പ്രമാ 
ണരഹിതമായ വാക്കുകള്‍ ഏത്‌ ബുദ്ധിമാനാണ്‌ 
വിശ്വസിക്കുക? 


നാസ്തികന്‍:- ഈശ്വരന്‍ വിരക്തനോ മോഹി 
തനോ?? വിരക്തനെങ്കില്‍ ജഗത്തിന്റെ നൂലാമാല 
കളില്‍ പെട്ടതെന്തിന്‌*? മോഹിതനെങ്കില്‍ ജഗത്‌ 
നിര്‍മാണത്തിന്‌ സമര്‍ഥനാവുകയുമില്ല. 


ആസ്തികന്‍:- ഈശ്വരനില്‍ ഒരിക്കലും വിര 
ക്തിയും മോഹവും ഇല്ല. സര്‍വവ്യാപകനായ 
ഈശ്വരന്‍ ഏതിനെ തള്ളും ഏതിനെ കൊള്ളും? 
ഈശ്വരനേക്കാള്‍ ഉത്തമമോ ഈശ്വരന്‍ അപ്രാ 
പൃയമോ ആയി ഒരു വസ്തുവുമില്ല. അതിനാല്‍ 
ഒന്നിലും മോഹമില്ല. വിരക്തിയും ആസക്തിയും 
ജീവാത്മാവിനു ചേരും. ഈശ്വരനു ചേരുകയില്ല. 


നാസ്തികന്‍:- ഈശ്വരനെ ജഗത്കര്‍ത്താവും 
ജീവന്റെ കര്‍മഫലദാതാവും ആയി കരുതിയാല്‍, 
ഈശ്വരന്‍ പ്രാപഞ്ചിക ദുഖത്തില്‍പ്പെട്ട്‌ ദുഃഖിത 
നാവും. 


ആസ്തികന്‍:- വിവിധ കര്‍മങ്ങളുടെ 
കര്‍ത്താവും, ജീവികളുടെ ഫലദാതാവും ധാര്‍മി 
കനും, ന്യായാധീശനുമായ വിദ്വാന്‍ കര്‍മങ്ങ 
ളില്‍പെടുകയോ പ്രാപഞ്ചികനാവുകയോ ചെയ്യു 
ന്നില്ലെങ്കില്‍ അനന്ത സാമര്‍ഥ്യയുക്തനായ ഈശ്വ 
രന്‍ എങ്ങനെ പ്രാപഞ്ചികനോ ദുഃഖിതനോ 
ആകും? നിങ്ങള്‍ നിങ്ങളേപ്പോലെയും തീര്‍ത്ഥങ്ക 
രന്മാരെപ്പോലെയും ഈശ്വരനെ കരുതുന്നുണ്ടാ 
വാം. ഇതെല്ലാം അവിദ്യനിമിത്തമാണ്‌. 
അതില്‍നിന്നു വിടുതല്‍ ആഗ്രഹിക്കുന്നെങ്കില്‍ 
വേദാദി സതൃശാസ്ര്രങ്ങളെ ആശ്രയിക്കുക. 
വിക്രമജാലത്തില്‍ പെട്ടെന്നുഴന്നതെന്തിനാണ്‌. 


ജൈനരുടെ ജഗത്ത്‌ 


ജൈനര്‍ ജഗത്തിനെ എന്തായി കരുതുന്നു 
വെന്ന്‌ അവരുടെ സൂധ്രങ്ങളില്‍ പറഞ്ഞിരിക്കുന്ന 
തുപോലെ വിവരിക്കാം. ഒന്നാമത്‌ സംക്ഷേപ 
മായി മൂലാര്‍ഥം പറയുകയും പിന്നീട്‌ നേരും 
കള്ളവും എന്തെന്നു സമീക്ഷയും ചെയ്യാം. 

മൂലം:- സാമി അണാഇ അണന്തേ ചഉഗഈ 
സംസാരഘോരകാന്താരേ, മോഹാഇ കമ്മഗുരു 


പ്രന്തണ്ടാം സമുല്ലാസം 


ഠിഇ വിവാഗവസളഉ ഭമഇ ജീവോ. 0” 


(പ്രകരണരത്നാകരം, 2-൦ ഭാഗം, സമ്യക്ത്വ 
സ്വരൂപസ്തവം, സൂദമ) 

ഇത്‌ പ്രകരണരത്നാകരം രണ്ടാംഭാഗം എന്ന 
ഗ്രന്ഥത്തില്‍ സമ്ൃക്ത്വപ്രകാശം എന്ന പ്രകരണ 
ത്തില്‍ ഗൌതമനും മഹാവീരനുമായുള്ള സംവാദ 
മാണ്‌. ഇതിന്റെ സംക്ഷിപ്തവും ഉപയുക്തവുമായ 
അര്‍ഥമിതാണ്‌.- ഈ സംസാരം അനാദിയും അന 
ന്തവുമാണ്‌. അതിന്റെ ഉത്പത്തി ഉണ്ടായിട്ടില്ല. 
നാശമുണ്ടാവുകയുമില്ല. അതായത്‌ ആരും 
സൃഷ്ടിച്ചതല്ല ഇതെന്നര്‍ഥം. അതുകൊണ്ടാണ്‌ 
ആസ്തികനാസ്തിക സംവാദത്തില്‍, ഹേ മൂഡ! 
ജഗത്തിന്റെ കര്‍ത്താവായി ആരുമില്ല. ഒരിക്കലും 
നശിക്കുകയുമില്ല എന്നു പറഞ്ഞത്‌. 2 

സമീക്ഷകന്‍:- സംയോഗത്താല്‍ ഉണ്ടാകുന്നത്‌ 
ഒരിക്കലും അനാദിയും അനന്തവും ആകുകയില്ല. 
ഉല്പത്തിയും വിനാശവും ഉണ്ടാകാതെ കര്‍മം 
ഇല്ല. ജഗത്തില്‍ ഉണ്ടാകുന്നവയെല്ലാം ഉത്പത്തി 
വിനാശങ്ങളോടുകൂടിയതാണെന്നു കാണാം. 
പിന്നെങ്ങനെയാണ്‌ ജഗത്ത്‌ ഉത്പത്തി വിനാശങ്ങ 
ളില്ലാത്തതാകുന്നത്‌. അതിനാല്‍ നിങ്ങളുടെ 
തീര്‍ഥങ്കരന്മാര്‍ക്ക്‌ ശരിയായ ബോധമില്ലായിരുന്നു. 
ഉണ്ടായിരുന്നെങ്കില്‍ ഇത്തരം അസംഭവ്യകാര്യ 
ങ്ങളെങ്ങനെയെഴുതി;? 


നിങ്ങള്‍ ഗുരുക്കന്മാര്‍ക്ക്‌ ചേര്‍ന്ന ശിഷ്യ 
ന്മാര്‍തന്നെ. നിങ്ങളുടെ വാക്കുകള്‍ കേള്‍ക്കുന്ന 
വര്‍ക്കും ഒരിക്കലും പദാര്‍ത്ഥജ്ഞാനം ഉണ്ടാവു 
കയില്ല. പ്രത്യക്ഷമായി സംയുക്ത പദാര്‍ത്ഥം 
കണ്ടിട്ടും അതിന്റെ ഉത്പത്തി വിനാശങ്ങള്‍ 
അംഗീകരിക്കാത്തതെന്ത്‌? അതായത്‌ ഇവരുടെ 
ഗുരുക്കന്മാര്‍ക്കും ജൈനികള്‍ക്കും ഭൂമിശാ 
സ്ര്രവും ജ്യോതിഃശാസ്ത്രവും അറിവില്ലായിരു 
ന്നു. ഇപ്പോഴും ഇവര്‍ക്ക്‌ അറിവില്ല. ഉണ്ടായിരുന്നെ 
ങ്കില്‍ ഇനിയെഴുതുന്ന അസംഭവ്യകാര്യങ്ങള്‍ വിശ്വ 
സിക്കയും പറയുകയും ചെയ്യുന്നതെങ്ങനെ? 

ഈ സൃഷ്ടിയില്‍ “പൃഥിവീകായം' പൃഥിവി 
ജീവന്റെ ശരീരമാണ്‌. ജലകായാദികളും ജീവനാണ്‌ 
എന്നു കരുതുന്നു. ഇത്‌ ആര്‍ക്കും സ്വീകരിക്കാവു 





52.അര്‍ഥം ഇപ്രകാരമാണ്‌:- ഹേ സ്വാമിന്‍! ഈ അനാദിയും 
അനന്തവും നാലുഗതികളുള്ളതുമായ സംസാരരൂപിയായ 
ഘോരവനത്തില്‍ മോഹനീയാദി കര്‍മങ്ങളുടെ ഉത്ക്ൃ 
ഷ്ടസ്ഥിതിവിപാകത്തില്‍ - ഫലത്തിനു വശീക്രതമായി 
ജീവന്‍ ക്രമണം ചെയ്യുന്നു. 

53.മൂഡ്ദാത്മാവേ, ജഗത്തിനു കര്‍ത്താവില്ല. സ്വയംസിദ്ധ 
മാണീ ജഗത്ത്‌ (മുന്‍പേജ്‌ നോക്കുക) 


325 





സത്യാര്‍ത്ഥ്പ്പകാശം കട 


ന്നതല്ല. ഇനിയുമുണ്ട്‌ മിഥ്യാവാക്കുകള്‍ ജൈനി 
കള്‍ ഈശ്വരനായും സമ്യക്ജ്ഞാനികളായും കരു 
തുന്ന തീര്‍ത്ഥങ്കാരന്മാരുടെ മിഥ്യപ്രലപനങ്ങള്‍ക്ക്‌ 
ഏതാനും ഉദാഹരണം പറയാം. 


രത്നസാരം 1-൦ ഭാഗം 1145-0൦ പേജില്‍ - 
ജൈനര്‍ അംഗീകരിക്കുന്ന ഗ്രന്ഥമാണിത്‌ - 1879 
ഏപ്രില്‍ 28-ാം തീയതി ബനാറസില്‍ ജൈന്രപ 
ഭാകര പ്രസ്സില്‍ നാനക്ചന്ദ്ജതി അച്ചടിപ്പിച്ച്‌ പ്രകാ 
ശനം ചെയ്തതാണ്‌ - അതില്‍ കാലത്തിന്റെ 
വ്യാഖ്യാനം ഇങ്ങനെ നലല്‍കുന്നു:- 

“അതായത്‌, സമയത്തിന്‌ സൂക്ഷ്മകാലമെന്നു 
പേര്‍. അസംഖ്യാത സമയത്തിന്‌ ആവലി എന്നും 
പറയുന്നു. ഒരുകോടി അറുപത്തിയേഴുലക്ഷത്തി 
എഴുപതിനായിരത്തി ഒരുനൂറ്റിപ്പതിനഞ്ച! (16770115) 
ആവലികള്‍ ഒരു മുഹൂര്‍ത്തവും, മുപ്പതു 
മുഹൂര്‍ത്തം ഒരു ദിവസവും പതിനഞ്ചു ദിവസം 
ഒരു പക്ഷവും രണ്ടു പക്ഷം ഒരു മാസവും 
പ്രന്തണ്ടു മാസം ഒരു വര്‍ഷവുമാണ്‌. അതുപോലെ 
എഴുപതുലക്ഷത്തി അമ്പത്താറായിരംകോടി 
വര്‍ഷം ഒരു പൂര്‍വവും, അസംഖ്യാത പൂര്‍വം ഒരു 
പല്യോപമ കാലവുമാണ്‌. അസംഖ്യാതമെന്ന 
തിന്റെ സാരമിതാണ്‌:- നാലുകോശം 0" ചതുര 
ത്തില്‍ അത്രയും ആഴത്തില്‍ ഒരു കിണര്‍ കുഴിച്ച്‌ 
അതില്‍ ജൂഗുലിയ മനുഷ്യരുടെ രോമം ഇനി പറ 
യുംവണ്ണം തയ്യാറാക്കി നിറയ്ക്കണം. ജൂഗുലിയ 
മനുഷ്യുടെ രോമങ്ങള്‍ ഇന്നുള്ള മനുഷ്യരുടെ 
രോമത്തേക്കാള്‍ നാലായിരത്തിതൊണ്ണൂറ്റാറംശം 
ചെറുതാണ്‌. അതായത്‌ ജൂഗുലിയ മനുഷ്യരുടെ 
നാലായിരത്തിതൊണ്ണൂറ്റാറ്‌ രോമങ്ങള്‍ ചേര്‍ന്നെ 
ങ്കിലേ അതായത്‌ ജൂഗുലിയ മനുഷ്യരുടെ നാലാ 
യിരത്തിതൊണ്ണൂറ്റാറു രോമങ്ങള്‍ ചേര്‍ന്നെങ്കിലേ 
ഇപ്പോഴുള്ള മനുഷ്യന്റെ ഒരു രോമമാകൂ. ജൂഗുലിയ 
മനുഷ്യന്റെ ഒരംഗുലം നീളമുള്ള മുടി ഏഴുതവണ 
എട്ടെട്ടു കഷണങ്ങളാക്കണം. അപ്പോള്‍ ഇരുപതു 
ലക്ഷത്തിതൊണ്ണൂറ്റേഴായിരത്തി നൂറ്റമ്പത്തിരണ്ട്‌ 
കഷണമാകും (2097152) ഇപ്രകാരമുള്ള ഓരോ 
കഷണങ്ങള്‍കൊണ്ട്‌ മുമ്പു പറഞ്ഞ കിണര്‍ നിറ 
യ്ക്കണം. അതില്‍ നിന്ന്‌ നൂറുകൊല്ലം ഇടവിട്ട്‌ 
ഓരോ കഷണം എടുക്കണം. കഷണങ്ങളെല്ലാം 
എടുത്ത്‌ തീര്‍ന്ന്‌ കിണര്‍ ഒഴിയുമ്പോള്‍ അത്രയും 
കാലത്തിന്‌ സംഖ്യാതകാലം എന്നു പറയും. അവ 
യില്‍ നിന്ന്‌ ഓരോ കഷണവും അനവധി കഷ 
ണങ്ങളാക്കി, മുകളില്‍ക്കൂടി ച്രകവര്‍ത്തിയുടെ പട 
കടന്നുപോയാല്‍ക്കൂടി അമരാത്തവണ്ണം കിണറില്‍ 





54. ഏകദേശം 2 മൈല്‍ 


പ്രന്തണ്ടാം സമുല്ലാസം 


കുത്തിനിറയ്ക്കണം. പിന്നീട്‌ ഓരോ കഷണം 
വീതം നൂറുകൊല്ലത്തിലൊരിക്കല്‍ എടുക്കണം. 
കിണര്‍ ഒഴിയുമ്പോള്‍ അസാഖ്യാതം പൂര്‍വങ്ങ 
ളായി അതില്‍നിന്ന്‌ പല്യോപമകാലവും ഗണിക്കാ 
വുന്നതാണ്‌. 

പത്തുകോടികോടി പല്യോപമകാലം കഴിയു 
മ്പോള്‍ ഒരു സാഗരോപമകാലമായി. പത്തുകോടി 
സാഗരോപമകാലം ഒരു ഉത്സര്‍പണി. ഒരു ഉത്സര്‍പ 
ണിയും ഒരു അവസര്‍പണിയും 0 ” കൂടുന്നത്‌ ഒരു 
കാലച്ചരര്രം. അനന്തകാലച്ചക്രം കഴിയുമ്പോള്‍ ഒരു 
“പുദ്ഗലപരാവ്ൃത്ത'മാകും. 

അനന്തകാലമെന്നു പറയുന്നതെന്താണ്‌? സിദ്ധ 
മായ പുസ്തകങ്ങളില്‍ നവദൃഷ്ടാന്തങ്ങളാല്‍ 
കാലസംഖ്യഗണിച്ചിട്ടുണ്ട്‌. അതിനുശേഷമുള്ളത്‌ 
അനന്തകാലമാണ്‌. അനന്തപുദ്ഗല പരാവൃത്ത 
കാലം ജീവന്‍ കറങ്ങിത്തിരിയുന്നു. ഇത്യാദിയാണ്‌ 
സിദ്ധാന്തങ്ങള്‍. 


ഗണിതജ്ഞന്മാരു കേട്ടാലും. ജൈന്ര്രന്ഥ 
ങ്ങളില്‍ നിന്ന്‌ കാലസാംഖ്യ ഗണിക്കാനാകുമോ 
ഇല്ലയോ? ഇതെല്ലാം സത്യമാണെന്നു വിശ്വസിക്കാ 
നാകുമോ? തീര്‍ഥങ്കരന്മാര്‍ പഠിച്ച ഗണിതവിദ്യ 
യാണിത്‌! ഇങ്ങനെയെല്ലാം ഇവരുടെ മതത്തില്‍ 
ഒട്ടേറെ ഗുരുശിഷ്യന്മാരുണ്ട്‌. അവരുടെ അജ്ഞാ 
നത്തിന്‌ ഒരതിരുമില്ല. 

ഇനിയും അന്ധകാരം കാണു. രത്നസാരം 
ഒന്നാഭാഗത്തിന്റെ 134-ാം പേജില്‍ മുതല്‍ കുറെ 
അമ്മുമ്മക്കഥകള്‍ ഉണ്ട്‌. ഇവ ജൈനസിദ്ധാന്ത 
ങ്ങളും ജൃഷഭദേവന്‍ മുതല്‍ക്കുള്ള ഇരുപത്തിനാല്‍ 
തീര്‍ത്ഥങ്കരന്മാരുടെ വചനസാരസംഗ്രഹവുമാണ്‌. 
ഇതുപോലെ 148-ാം പേജില്‍ എഴുതിയിരിക്കുന്നു: 
- “പൃഥിവീകായത്തിലെ ജീവന്മാരാണ്‌ മണ്ണും 
കല്ലും മറ്റും അതിനുള്ളില്‍ ഉള്ള ജീവാത്മാവിന്റെ 
ശരീരപരിണാമം ഒരംഗുലത്തിന്റെ അസംഖ്യ 
താംശം അഥവാ അത്ൃന്ത സൂക്ഷ്മമാണ്‌. 
അതിന്റെ ആയുസ്‌ അങ്ങേയറ്റം ഇരുപത്തീരായിരം 
വര്‍ഷമാണ്‌.” 


തുടര്‍ന്ന്‌ അവിടെത്തന്നെ “മരത്തിന്റെ ഒരു ശരീ 
രത്തില്‍ അനന്ത ജീവന്മാരുണ്ട്‌. അവയെ സാധാ 
രണ വനസ്പതികളായി ഗണിക്കുന്നു. കന്ദമൂല 
പ്രമുഖവും, അനന്തകായ്യപ്രമുഖവും ആയവയെ 





55.ഇവിടെ അവസര്‍പണിയുടെ കാലം നിര്‍ദ്ദേശിച്ചിട്ടില്ല. 
ഉത്സര്‍പണി എന്നത്‌ കഴിഞ്ഞ്‌ അത്രയുംകാലം ഒരു അവ 
സര്‍പണി എന്നുകൂടി വേണ്ടതായിരുന്നു. മൂലത്തിന്റെ 
പകര്‍പ്പില്‍ വിട്ടുപോയതാവാം. 


320 





സത്യാര്‍ത്ഥ്പപകാശം ൫൭: 


സാധാരണ വനസ്പതിയുടെ ജീവന്‍ എന്നു പറ 
യണം. അതിന്റെ ആയുസ്സ്‌ അനന്തമുഹൂര്‍ത്തമാ 
ണ്‌.” ഇവിടെ നേരത്തേ എഴുതിയ മുഹൂര്‍ത്തം 
സ്മരണീയം. 


ഒരു ശരീരത്തില്‍ ഒരു ഇന്ദ്രിയം മാത്രമുള്ള 
അതായത്‌ സ്പര്‍ശ്രേന്ദ്രിയം മാത്രമുള്ളതില്‍ ഒരു 
ജീവന്‍ വസിക്കുന്നു. അതിനെ പ്രത്യേക വന 
സ്പതി എന്നു പറയുന്നു. അതിന്റെ ദേഹം ഒരാ 
യിരം യോജനയാണ്‌. പുരാണക്കാരുടെ യോജന 
4 കോശമാണ്‌. അങ്ങിനെ നാലായിരം കോശമുള്ള 
ശരീരമാണത്‌. അതിന്റെ ആയുസ്സ്‌ കൂടിയാല്‍ പതി 


ക 


നായിരം വര്‍ഷമാണ്‌. 


“ഇനി രണ്ടിന്ദ്രിയങ്ങളുള്ള ജീവന്‍ ആണ്‌. 
അതിന്‌ ശരീരവും മുഖവും ഉണ്ട്‌. ശംഖ്‌, കവടി, 
പേന്‍ മുതലായവയാണിത്‌. അതിന്റെ ശരീരവ 
ലുപ്പം ഏറ്റവും കൂടിയത്‌ നാല്‍്പ്പത്തെട്ടു കോശമാ 
ണ്‌. ആയുസ്സ്‌ കൂടിയാല്‍ പ്ര്രണ്ടു വര്‍ഷവും.” 

സമീക്ഷകന്‍:- ഇവിടെ വലിയ തെറ്റുപറ്റി. 
ഇത്രയും വലിയ ശരീരത്തിന്‌ ആയുസ്സു കൂട്ടി 
എഴുതാമായിരുന്നു. നാല്പത്തെട്ടുകോശം വലു 
പ്പമുള്ള പേന്‍ ജൈനരുടെ ദേഹത്തു കയറിക്കാ 
ണും. അവര്‍ കണ്ടുംകാണും. ഇത്രയും വലിയ 
പേനിനെ കാണാന്‍ മറ്റാര്‍ക്ക്‌ എവിടെയാണ്‌ 
ഭാഗ്യം. 


ഇനിയും കാണു ആസ്ധ്യം! രത്നസാരം ഒന്നാം 
ഭാഗം 150-ഠം പേജില്‍ - “തേള്‍, മൂട്ട, ചെള്ള്‌, ഈച്ച 
എന്നിവയ്ക്ക്‌ ഓരോ യോജനയാണ്‌ ശരീരം. 
ആയുസ്സ്‌ ആറുമാസവും.” 

സമീക്ഷകന്‍:- നാലു കോശം വലുപ്പമുള്ള 
തേളിനെ മറ്റാരും കണ്ടിരിക്കയില്ല. എട്ടു മൈലുള്ള 
തേളും ഈച്ചയും ജൈനമതത്തിലുണ്ട്‌. ഈ 
തേളും ഈച്ചയും അവരുടെ വീട്ടിലാവാം പാര്‍പ്പ്‌! 
അവരല്ലാതെ ലോകത്തിലാരും ഇവയെ കണ്ടി 
രിക്കുകയില്ല. ഇത്തരമൊരു തേള്‍ ജൈനിയെ കടി 
ച്ചാല്‍ അയാളുടെ ഗതിയെന്താകും! 


ജലചാരികളായ മത്സ്യങ്ങളുടെ ശരീരയളവ്‌ 
ഒരായിരം യോജന-പതിനായിരം കോശം ഒരു 
യോജനയെന്നു കണക്കില്‍ പ്രകാരം - ഒരുകോടി 
കോശമാണ്‌. ഒരുകോടി പൂര്‍വവര്‍ഷങ്ങളാണ്‌ 
ആയുസ്സ്‌! 

സമീക്ഷകന്‍:- ഇത്രയും വലിയ ജലജീവികളെ 
ജൈനികളല്ലാതെ ആരും കണ്ടിരിക്കയില്ല. 


നാല്ക്കാലിയായ ആനയുടേയും മറ്റും ശരീര 
ത്തിന്‌ രണ്ടുമുതല്‍ ഒമ്പത്‌ കോശംവരെയാണ്‌ 


പ്രന്തണ്ടാം സമുല്ലാസം 


വലുപ്പം. ആയുസ്സ്‌ എണ്‍പത്തിനാലായിരം 
വര്‍ഷവും. 


സമീക്ഷകന്‍:- ഇത്ര വലിയ ജീവകളേയും 
ജൈനര്‍ കണ്ടിരിക്കാം! വിശ്വചസിക്കുന്നുമുണ്ടാ 
കാം. ബുദ്ധിമാന്മാര്‍ക്കാക്കും വിശ്വസിക്കാന്‍ വയു. 


ജലചാരികളും ഗര്‍ഭജങ്ങളുമായ ജീവികളുടെ 
ശരീരത്തിന്‌ ഒരായിരം യോജനയാണ്‌ - ഒരുകോടി 
കോശം - വലുപ്പം, ആയുസ്സ്‌, ഒരുകോടി പൂര്‍വ 
വര്‍ഷങ്ങളും. 

ഇര്രവലിയ ശരീരവും ആയുസ്സുമുള്ളയെ 
ജൈനാചാര്യന്മാര്‍ സ്വപ്നത്തില്‍ കണ്ടിരിക്കാം. 
ഒരിക്കലും സംഭവിക്കാത്ത മഹാകള്ളങ്ങളല്ലേ 
ഇതെല്ലാം? 

ജൈനരുടെ ഭൂമിശാസ്ര്തം 


ഇനി ഇവരുടെ ഭൂമിയുടെ വലുപ്പം നോക്കുക. 
രത്നസാമം ഒന്നാം ഭാഗം 152-ാ൦ പേജില്‍ “ഈ 
ജ്ജുവല്ലാത്ത ലോകത്തില്‍ അസാംഖ്യാതം ദ്വീപു 
കളും സമുദ്രങ്ങളും ഉണ്ട്‌. അസംഖ്യാതം 
എന്നതിന്‌ രണ്ടര സാഗരോപമകാലത്തിലുള്ളര്ര 
സമയം ദ്വീപുകളും സമുദ്രങ്ങളും എന്നാണര്‍ത്ഥം.” 
ഈ പൃഥിവിയില്‍ ഒന്നാമത്തേതായ ജംബുദ്വീപ്‌ 
എല്ലാ ദ്വീപുകളുടേയും നടുക്കാണ്‌. ഇതിന്‌ ഒരു 
ലക്ഷം യോജന അഥവാ ഒരര്‍ബുദം കോശമാ 
ണ്‌. 2 * വിസ്തീര്‍ണ്ണം. ഇതിന്‌ നാലുചുറ്റും ലവ 
ണസമുദ്രമാണ്‌. അതിന്റെ വിസ്തീര്‍ണ്ണം രണ്ടു 
ലക്ഷം യോജന അഥവാ രണ്ടര്‍ബുദം കോശവും. 
ഈ ജംബു ദ്വീപിന്റെ നാലുവശത്തും ധാതകീഖ 
ണ്ഡമെന്ന ദ്വീപുണ്ട്‌. ഇതിന്‌ നാലുലക്ഷം 
യോജന നാലര്‍ബുദം കോശം-വിസ്താരവുമുണ്ട്‌. 
അതിനു പിന്നില്‍ കാലോദധി എന്ന സമുദ്രമാണ്‌. 
അതിന്റെ വിസ്തീര്‍ണ്ണം എട്ടു ലക്ഷം യോജന - 
എട്ടര്‍ബുദം കോശം - ആണ്‌. അതിനു പിന്നില്‍ 
പുഷ്‌കരാവര്‍ത്തമെന്ന ദ്വീപുണ്ട്‌. അതിന്റെ 
വിസ്തീര്‍ണ്ണം പതിനാറ്‌ ലക്ഷം യോജന - പതി 
നാറ്‌ അര്‍ബുദം കോശം - ആണ്‌. ആ ദ്വീപിന്റെ 
ഉള്ളില്‍ കുന്നും കുഴിയുമാണ്‌. പകുതിസ്ഥലത്ത്‌ 
മനുഷ്യര്‍ വസിക്കുന്നു. അതിനുമപ്പുറം അസം 
ഖ്യാതം ദ്വീപുകളും സമുദ്രങ്ങളുമുണ്ട്‌. അവയില്‍ 
തിര്യക്‌ വര്‍ഗം പാര്‍ക്കുന്നു. 

രത്നസാരം ഒന്നാംഭാഗം 153-ാംപേജില്‍ 
“ജംബുദ്ധീപില്‍ ഒരു ഹിമവന്തം, ഒരു ഐരണണ്‍ഡവ 
ന്തം, ഒരു ഹരിവര്‍ഷം, ഒരു രമ്ൃകം, ഒരു ദേവ 





56. ഒരര്‍ബുദം പത്തുകോടിയാണ്‌. 


32 





സത്യാര്‍ത്ഥപ്രകാശം 5 


കുരു, ഒരു ഉത്തരകുരു എന്നിങ്ങനെ ആറുപ്രദേശ 
ങ്ങളുണ്ട്‌. 

സമീക്ഷകന്‍:- ഭൂമിശാസ്ര്രമറിയാവുന്നവന്‍ 
കേള്‍ക്കണം. ഭൂമിയുടെ അളവെടുത്തതില്‍ 
നിങ്ങള്‍ക്കോ ജൈനര്‍ക്കോ തെറ്റിയത്‌? 
ജൈനര്‍ക്കാണെങ്കില്‍ നിങ്ങളവര്‍ക്ക്‌ പറഞ്ഞുകൊ 
ടുക്കുക. നിങ്ങള്‍ക്ക്‌ തൈറ്റിയെങ്കില്‍ അവ 
രില്‍നിന്ന്‌ ഗ്രഹിച്ചുകൊള്ളുക. തെല്ലൊന്നു ചിന്തി 
ച്ചാല്‍ ഒരു കാര്യം വ്യക്തമാകും. ജൈനികളുടെ 
ആചാര്യന്മാരും ശിഷ്യന്മാരും ഭൂമിശാസ്ത്രമോ, 
കണക്കോ ഒട്ടും പഠിച്ചവരല്ല, ആയിരുന്നെങ്കില്‍ 
ഈ നടക്കാത്തകാര്യങ്ങള്‍ പുളുവടിക്കുമായി 
രുന്നോ? 

ഇത്തരം അവിദ്വാന്‍മാര്‍, ജഗത്തിന്‌ കര്‍ത്താ 
വില്ല എന്നും, ഈശ്വരനില്ല എന്നും മറ്റും വിശ്വ 
സിക്കുന്നതിലെന്താണശ്ചര്യം? ഇതുകൊണ്ടാണ്‌ 
ജൈനികള്‍ അവരുടെ രഗന്ഥങ്ങള്‍ 
വിദ്യവാന്‍മാര്‍ക്കോ അന്യമതസ്ഥര്‍ക്കോ നല്‍കാ 
ത്തത്‌. പ്രാമാണികരായ തീര്‍ത്ഥങ്കരന്മാര്‍ രചിച്ച 
സിദ്ധാന്ത്രഗന്ഥങ്ങളെന്ന്‌ ഇവര്‍ കരുതുന്ന ഈ 
ര്രന്ഥങ്ങളില്‍ നിറയെ അവിദ്യായുക്തമായ 
കാര്യങ്ങളാണ്‌. അതുകൊണ്ട്‌ കാണാനനുവദിക്കു 
കയില്ല. കണ്ടാല്‍ കള്ളി വെളിച്ചത്താകുമല്ലോ. 
ഇവര്‍ക്കല്ലാതെ, അല്പമെങ്കിലും ബുദ്ധിയുള്ള 
വര്‍ക്കാര്‍ക്കും ഒരിക്കലും ഈ പുളവധ്യായങ്ങള്‍ 
സത്യമാണെന്നു തോന്നുകപോലും ഇല്ല. 

ജഗത്തിനെ അനാദിയാക്കാന്‍! 


ഈ നൂലാമാലകളെല്ലാം ഉണ്ടാക്കിയിരിക്കു 
ന്നത്‌ ജഗത്ത്‌ അനാദിയാണെന്ന്‌ സ്ഥാപിക്കാനാ 
ണ്‌. പക്ഷേ ഇതെല്ലാം പച്ചകള്ളമാണ്‌. ജഗത്കാ 
രണം അനാദി തന്നെ. എന്തെന്നാല്‍ ആ പര 
മാണു തുടങ്ങിയ തത്ത്വസ്വരൂപങ്ങള്‍ 
കര്‍ത്തൃരഹിതമാണ്‌. എന്നാല്‍ നിയമാനുസരണം 
“ആകുന്നതിനോ അഴിയുന്നതിനോ' ഉള്ള 
സമാര്‍ഥ്യമേ ഇല്ല. ്രവ്യമെന്നു പേരുള്ളതാണ്‌ പര 
മാണു, സ്വഭാവേന വെവ്വേറെ രൂപമുള്ളതും ജഡ 
വുമാണത്‌. സ്വയം എന്തെങ്കിലും യഥായോഗ്യം 
ആകാനവയ്ക്കു കഴിവില്ല. അതിനാല്‍ ഇതിനെ 
ക്കൊണ്ട്‌ ഉണ്ടാക്കുന്ന ചൈതന്യം നിശ്ചയമായും 
ഉണ്ട്‌. ആ ഉണ്ടാക്കുന്നവന്‍ ജ്ഞാനസ്വരൂപനുമാ 
ണ്‌. 

പൃഥ്വി, സൂര്യന്‍ മുതലായ ലോകങ്ങളെയെല്ലാം 
നിയമത്തില്‍ നടത്തുന്നത്‌ അനാദിയും ചേതനവു 
മായ ഈശ്വരന്റെ ജോലിയാണ്‌. അതില്‍ സംയോഗ 


പ്രന്തണ്ടാം സമുല്ലാസം 


രചനാവിശേഷം കാണാം. ആ സ്ഥുലജഗത്ത്‌ ഒരി 
ക്കലും അനാദിയല്ല. കാരൃജഗത്ത്‌ നിത്യമെങ്കില്‍ 
അതിന്റെ കാരണം ഉണ്ടാവില്ല. മറിച്ച്‌ അതുതന്നെ 
കാര്യകാരണ രൂപമാകും. അങ്ങനെയാണെങ്കില്‍ 
കാര്യവും കാരണവും ഒന്നായിരിക്കയാല്‍ അന്യോ 
ന്യാശ്രയം, ആത്മാഗധ്രയം, എന്നീ ദോഷങ്ങള്‍ 
വരും. തന്റെ തോളില്‍ താന്‍ കയറുന്നതും, 
പിതാവും പുര്തനും ഒരാളായിരിക്കുന്നതും നട 
പ്പുള്ളതല്ല. അതിനാല്‍ ജഗത്കര്‍ത്താവി ഉണ്ടെന്നു 
വിശ്വസിച്ചേ പറ്റൂ. 


ചോദ്യം:- ജഗത്കര്‍ത്താവ്‌ ഈശ്വരനാണെ 
ങ്കില്‍ ഈശ്വരന്റെ കര്‍ത്താവാരാണ്‌? 


ഉത്തരം:- കര്‍ത്താവിന്റെ കര്‍ത്താവും കാരണ 
ത്തിന്റെ കാരണവും ഒരിക്കലും ഉണ്ടാവുകയില്ല. 
കര്‍ത്താവും കാരണവും ഉള്ള തുകൊണ്ടാണ്‌ 
കാര്യം ഉണ്ടാകുന്നത്‌. സംയോഗവിയോഗങ്ങ 
ളുണ്ടാകാത്തതും ആദ്ൃൃയസംയോഗവിയോഗ 
ങ്ങള്‍ക്കു കാരണവും ആയതിന്‌ കര്‍ത്താവോ കാര 
ണമോ ഒരിക്കലുമില്ല. ഇതിന്റെ വ്യാഖ്യാനം എട്ടാം 
സമുല്ലാസത്തില്‍ സൃഷ്ടിയുടെ വ്യാഖ്യാന 
ത്തിലെഴുതിയിട്ടുള്ളതു നോക്കുക. ”" 

ഈ ജൈനര്‍ക്ക്‌ സ്ഥുലകാര്യങ്ങള്‍ പോലും 
അറിവില്ലെങ്കില്‍ പരമസുഷ്മമായ സൃഷ്ടിവിദ്യ 
എങ്ങനെ ബോധിക്കാനാണ്‌? സൃഷ്ടി അനാദിയും 
അനന്തവുമാണെന്ന്‌ കരുതുന്നു. ഓരോ ഗുണ 
ത്തിനും, കാലത്തിനും പര്യായങ്ങളും, ഓരോ 
വസ്തുവിലും അനന്തപര്യായങ്ങളും ഉണ്ടെന്ന്‌ 
പ്രകരണരത്നാകരത്തിന്റെ ഒന്നാം ഭാഗ്ത്തിലുണ്ട്‌. 
ഇതൊരിക്കലും സംഭവ്യമല്ല. എന്തെന്നാല്‍ പരി 
ണമിക്കുന്ന വസ്തുക്കളുടെ എല്ലാ അംഗങ്ങളും 
പരിണമിക്കും. അനന്തത്തിനു പകരം അസഖ്യം 
എന്നു പറയുന്നതും ശരിയാവില്ല. ജീവാത്മാവിനെ 
സംബന്ധിച്ച്‌ ശരിയായേക്കാം. ഈശ്വരനെ സംബ 
ന്ധിച്ച്‌ ശരിയാവില്ല. ഒരോരോ ദ്രവ്യത്തില്‍ അതാ 
തിന്റെ ഓരോ കാര്യകാരണ സാമര്‍ഥ്യത്തെ അവി 
ഭാജ്യ പര്യായങ്ങളാല്‍ അനന്ത സാമര്‍ഥ്യമായി 
ഗണിക്കുന്നത്‌ കേവലം അവിദ്യാജന്യമാണ്‌. ഒരു 
പരമാണുദ്രവ്യത്തിന്‌ അതിരുണ്ട്‌. എങ്കില്‍ അനന്ത 
വിഭാഗ രൂപ പര്യായങ്ങള്‍ അതിലെങ്ങനെ വര്‍ത്തി 
ക്കും? അതുപോലെ ഓരോരോ ദ്രവ്യത്തില്‍ 
അനന്ത ഗുണങ്ങളുണ്ടെന്നതും ഒരു ഗുണത്തിന്റെ 
നിരവധി അവിഭക്ത പര്യായങ്ങളുണ്ടെന്ന സങ്ക 
ല്പവും വെറും ബാലിശമാണ്‌. അടിസ്ഥാനത്തിന്‌ 





57. പേജ്‌ 336 മുതല്‍ നോക്കുക 


328 





സത്യാര്‍ത്ഥ്പ്പകാശം 4൭: 


അന്തമുള്ളതില്‍ വര്‍ത്തിക്കുന്നതിന്‌ എന്തുകൊണ്ട്‌ 
അന്തമില്ല? ഇങ്ങനെ നിരവധി മിഥ്യാജല്പനങ്ങള്‍ 
എഴുതിയിരിക്കുന്നു. 

ജീവ-ജഡങ്ങള്‍ 


ജീവജഡങ്ങള്‍ എന്താണ്‌ എന്നതിനെപ്പറ്റി 
ജൈനരുടെ നിര്‍ണയമിപ്രകാരമാണ്‌:- 


ചേതനാ ലക്ഷണോ ജീവഃ സ്യാദജീവസ്തദ 
നൃയര്‍ഃ. സത്കര്‍രമ പുദ്ഗലാഃ പുണ്യം പാപം 
തസ്ൃയകവിപര്യയഃ ഉ" 

ഇത്‌ ജിനദത്തസൂരിയുടെ വചനവും, പ്രകര 
ണരത്നാകരം ഒന്നാം ഭാഗത്തിലും, നയച്രകസാര 
ത്തിലുമെഴുതിയിട്ടുള്ളതുമാണ്‌. ചേതനാലക്ഷണം 
ജീവന്റേതും ചേതനാരഹിതം അജീവം - ജഡവു 
മാണ്‌. സത്കര്‍മരുപിയായ പുദ്ഗലം പുണ്യവും 
പാപകര്‍മരുൂപമായ പുദ്ഗലം പാപവും ചെയ്യിക്കു 
ന്നു. 

സമീക്ഷകന്‍ - ജീവജഡങ്ങളുടെ ലക്ഷണം 
ശരിയാണെങ്കിലും ജഡമായ പുദ്ഗലം പാപപു 
ണ്യയുക്തമാകാന്‍ വഴിയില്ല. പാപപുണ്യങ്ങള്‍ 
ചെയ്യുന്ന സ്വഭാവം ചേതനത്തിലേയുള്ളു. എത്ര 
യ്രെത ജഡവസ്തുക്കളുണ്ടോ അവയെല്ലാം പാപ 
പുണ്യരഹിതമാണെന്നു കാണാം. ജീവന്‍ അനാ 
ദിയാണെന്ന വിശ്വാസം ശരിയാണ്‌. എന്നാല്‍ ആ 
അല്പനും അല്പജ്ഞ നുമായ ജീവാത്മാവ്‌ 
മുക്തിദശയില്‍ സര്‍വൃജ്ഞനാകുന്നു എന്നു വിശ്വ 
സിക്കുന്നത്‌ ശരിയല്ല. അല്പവും അലപജ്ഞവു 
മായതിന്റെ സാമര്‍ഥ്യവും എപ്പോഴും അതിരുള്ള 
തായിരിക്കും. 


ജഗത്ത്‌, ജീവന്‍, ജീവന്റെ കര്‍മവും ബന്ധവും 
എന്നിവ അനാദിയാണെന്ന്‌ ജൈനര്‍ വിശ്വസിക്കു 
ന്നു. എന്തെന്നാല്‍ സംയോഗജന്യമായ ജഗ 
ത്തിന്റെ കാര്യകാരണങ്ങളും (്പരവാഹേന 
കാര്യവും, ജീവന്റെ കര്‍മവും ബന്ധവും പ്രവാഹ 
ത്താലല്ലാതെ സ്വരൂപത്തില്‍ അനാദിയല്ല. 
ആണെന്നു വിശ്വസിച്ചാല്‍ കര്‍മബന്ധങ്ങളില്‍ 
നിന്നു വിടുതലുണ്ടെന്നെങ്ങനെ വിശ്വസിക്കും? 
അനാദിയായത്‌ ഒരിക്കലും വിട്ടുപോവുകയില്ല. 
അനാദിയായതും നശിക്കുമെങ്കില്‍ നിങ്ങളുടെ 
എല്ലാ അനാദിവസ്തുക്കളുടേയും നാശം പ്രസക്ത 
മാകും. അപ്പോള്‍ കര്‍മത്തിന്റെ നാശവും പ്രസ 
ക്തമാകും. അനാദി നിത്യമാണെങ്കില്‍ കര്‍മവും 
ബന്ധവും നിത്യമാകും. കര്‍മങ്ങളില്‍ നിന്നുള്ള 





58. ആര്‍ഹതദര്‍ശനം-87 


പ്രന്തണ്ടാം സമുല്ലാസം 


വിടുതലാണ്‌ മുക്തിയെങ്കില്‍, എല്ലാ കര്‍മങ്ങ 
ളില്‍നിന്നുമുള്ള വിടുതല്‍ മുക്തിയുടെ നിമിത്ത 
മാകും. അപ്പോള്‍ മുക്തി നൈമിത്തികമാകും. അത്‌ 
സദാ നിലനിലല്‍ക്കുകയുമില്ല. കര്‍മം കര്‍ത്താവും 
തമ്മില്‍ നിത്യബന്ധം ഉണ്ടാവുകയാല്‍ കര്‍മവും 
ഒരിക്കലും വിട്ടുമാറാത്തതാകും. അപ്പോള്‍ നിങ്ങളു 
ടേയും തീര്‍ത്ഥങ്കരരുടേയും മുക്തി നിത്ൃമാ 
ണെന്നു പറഞ്ഞത്‌ ശരിയല്ലാതാകും. 


ചോദ്യം:- ധാനൃത്തിന്റെ ഉമിപോയാലോ, 
അഗ്നിസംസര്‍ഗമുണ്ടായാലോ അതു മുളയ്ക്കാത്ത 
തുപോലെ മുക്തി നേടിയ ജീവന്‍ വീണ്ടും 
ജനനമരണ രൂപിയായ സംസാരത്തില്‍ വരികയി 


ല. 
ഖ 


ഉത്തരം:- ജീവനും കര്‍മവുമായുള്ള ബന്ധം 
ഉമിയും ബീജവുമായുള്ളതുപോലെയല്ല. ഇവിടെ 
സമവായ ബന്ധമാണുള്ളത്‌. അനാദികാലം മുതല്‍ 
ജീവനും അതിന്റെ കര്‍മകര്‍ത്തൃത്വ ശക്തിയുമായി 
ബന്ധമുണ്ട്‌. അതില്‍ കര്‍മം ചെയ്യാനുള്ള ശക്തി 
ഇല്ലെന്നു വരുകില്‍ ജീവന്‍ ശിലാതുല്യനാകും. 
മുക്തി അനുഭവിക്കാനും ശക്തിയില്ലാതാകും. 
അനാദികാലത്തെ കര്‍മബന്ധനത്തില്‍ നിന്നു വിട്ട്‌ 
ജീവന്‍ മുക്തനാകുമെങ്കില്‍ നിങ്ങളുടെ നിത്യ 
മുക്തിയില്‍നിന്നു വിട്ടും ബന്ധനത്തില്‍ വീഴും. 
കര്‍മരൂപിയായ മുക്തിസാധനങ്ങളില്‍ നിന്നു വിട്ട്‌ 
ബന്ധനത്തിലും പെടാവുന്നതാണ്‌. സാധനങ്ങ 
ളാല്‍ സിദ്ധമായ വസ്തു ഒരിക്കലും നിത്യമാവു 
കയില്ല. സാധനസിദ്ധമല്ലാതെ മുക്തിയുണ്ടെങ്കില്‍ 
കര്‍മങ്ങളില്ലാതെ ബന്ധനവുമാകാം. വസ്ര്രങ്ങ 
ളില്‍ പിടിക്കുന്ന അഴുക്ക്‌, കഴുകുമ്പോള്‍ പോയി, 
വീണ്ടും പിടിക്കുകയും ചെയ്യുന്നു. അതുപോലെ 
മിഥ്യത്വം മുതലായ ഹേതുക്കളാലും രാഗദ്വേഷാ 
ദികളെ ആശ്രയിച്ചും ജീവന്‍ കര്‍മരൂപമായ 
ഫലത്തെ അനുഭവിക്കുന്നു. യഥാര്‍ത്ഥമായ 
ജ്ഞാനം, ദര്‍ശനം, സത്വഭാവം എന്നിവകൊണ്ട്‌ 
നിര്‍മലമാവുന്നെന്നും, മാലിനൃയകണങ്ങളാല്‍ 
മാലിന്യമുണ്ടാകുന്നു എന്നുമാണെങ്കില്‍ സംസാ 
രിയായ ജീവന്‍ മുക്തനാണെന്നും മുക്തജീവന്‍ 
സംസാരിയാണെന്നും കരുതേണ്ടിവരും. എന്തെ 
ന്നാല്‍ മാലിന്യം നിമിത്തങ്ങളാല്‍ മാറുന്നുവെങ്കില്‍ 
നിമിത്തങ്ങളാല്‍ മാലിന്യം പുരളുകയും ചെയ്യും. 
അതിനാല്‍ ജീവന്റെ ബന്ധവും മുക്തിയും പ്രവാ 
ഹത്താല്‍ അനാദിയാണെന്നു കരുതുകയല്ലാതെ 
അനാദിയും ആനന്തവുമായി അനാദിയാണെന്നു 
കരുതരുത്‌. 


329 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 


ചോദ്യം:- ജീവന്‍ ഒരിക്കലും നിര്‍മലമല്ലായി 
രുന്നു. മാലിന്യത്തോടുകൂടിയതായിരുന്നു. 


ഉത്തരം:- ഒരു കാലത്ത്‌ നിര്‍മലമായിരുന്നതിനു 
മാത്രമേ വീണ്ടും നിര്‍മലമാകാന്‍ കഴിയൂ. വസ്ത്ര 
ത്തില്‍ പറ്റുന്ന അഴുക്ക്‌ കഴുകിക്കളയാം. അതിന്റെ 
സ്വാഭാവികമായ വെണ്മ കളയാനാവുകയില്ല. 
മാലിന്യം വീണ്ടും പുരളും. ഇതുപോലെയാണ്‌ 
മുക്തിയിലും. 


ചോദ്യം:- ജീവന്‍ പൂര്‍വാര്‍ജിത കര്‍മത്താല്‍ 
ശരീരധാരണം ചെയുന്നു. ഈശ്വരന്‍ ഇതില്‍ പങ്കു 
ണ്ടെന്നു കരുതുന്നത്‌ വെറുതെയാണ്‌. 

ഉത്തരം:- കര്‍മം മാരധ്രമാണ്‌ ശരീരധാരണ 
ത്തില്‍ നിമിത്തം, ഈശ്വരനല്ലാ എങ്കില്‍ അതിദുഃഖ 
മുള്ള ഈശ്വരജന്മങ്ങളൊന്നും ജീവാത്മാവ്‌ ഒരി 
ക്കലും എടുക്കുകയേയില്ല. എപ്പോഴും നല്ലനല്ല 
ജന്മങ്ങളേ എടുക്കൂ. കര്‍മം പ്രതിബന്ധമാകണമെ 
ന്നാണെങ്കില്‍, രാജാവ്‌ ശിക്ഷനല്കാതെ കുള്ളന്‍ 
സ്വയംവന്ന്‌ ജയിലില്‍ കയറാത്തതുപോലെയും, 
സ്വയം തൂക്കിലേറാത്തതുപോലെയും ജീവന്‍ 
ശരീരം നല്കാനും കര്‍മഫലം നല്‍കാനും ഈശ്വ 
രനുണ്ടെന്നു നിങ്ങളും വിശ്വസിച്ചുകൊള്‍ക. 


ചോദ്യം:- മദം - ലഹരി - പോലെ കര്‍മഫ 
ലവും സ്വയം പ്രാപ്തമാകുന്നു. ഫലം നല്കാന്‍ 
മറ്റൊരാളിന്റെ ആവശ്യമില്ല. 

ഉത്തരം:- അങ്ങനെയാണെങ്കില്‍, മദ്യപാനം 
ധാരാളം ചെയ്യുന്നവര്‍ക്ക്‌ കുറച്ചും പരിചയമില്ലാ 
ത്തവര്‍ക്ക്‌ കൂടുതലും ലഹരിപിടിക്കുന്നതുപോലെ 
നിത്യവും വളരെ പാപപുണ്യങ്ങള്‍ ചെയ്യുന്ന 
വര്‍ക്ക്‌ കുറച്ചും വല്ലപ്പോഴും കുറച്ചു ചെയ്യുന്ന 
വര്‍ക്ക്‌ കൂടുതലും ഫലം ലഭിക്കണം. അല്പം 
കര്‍മം ചെയ്യുന്നവര്‍ക്ക്‌ കൂടുതല്‍ ഫലം കിട്ടണം. 


ചോദ്യം:- ഓരോരുത്തരുടേയും സ്വഭാവമനുസ 
രിച്ചല്ലേ ഫലം ലഭിക്കുന്നത്‌? 


ഉത്തരം:- സ്വഭാവത്താലാണെങ്കില്‍ 
അതില്‍നിന്നു വിടുകയോ അതു ലഭിക്കുകയോ 
ഇല്ല. ശുദ്ധവസ്ത്രത്തില്‍ നിമിത്തത്താല്‍ അഴുക്കു 
പുരളുന്നു, നിമിത്തത്താല്‍ കഴുകപ്പെടുന്നു. ഇ 
ങ്ങനെ കരുതുകയാവും ഉത്തമം. 

ചോദ്യം:- സംയോഗമല്ലാതെ കര്‍മപരിണാ 
മത്തെ പ്രാപിക്കുകയില്ല. പാലില്‍ പുളി ചേരാതെ 
തൈരാവുകയില്ലാത്തതുപോലെ, ജീവനും 
കര്‍മവും ചേര്‍ന്ന്‌ കര്‍മപരിണാമം ഉണ്ടാകുന്നു. 


പ്രന്തണ്ടാം സമുല്ലാസം 


ഉത്തരം:- പാലും പുളിയും ചേര്‍ക്കുന്നത്‌ മറ്റൊ 
രാളാണ്‌. അതുപോലെ ജീവനും കര്‍മവുമായി 
ചേര്‍ക്കുന്നതിന്‌ ഈശ്വരന്‍ വേണം. എന്തെന്നാല്‍ 
ജഡവസ്തു നിയമപൂര്‍വം സ്വയം ചേരുകയില്ല. 
ജീവന്‍ അല്പജ്ഞനാകയാല്‍ സ്വയം കര്‍മഫ 
ലത്തെ പ്രാപിക്കുവാന്‍ കഴിവില്ല. ഈശ്വരനാല്‍ 
വ്യവസ്ഥാപിതമായ സൃഷ്ടിക്രമമില്ലാതെ കര്‍മഫ 
ലവ്യവസ്ഥ സാധ്യമല്ലെന്ന്‌ ഇതിനാല്‍ സിദ്ധിക്കു 
ന്നു. 

ചോദ്യം:- കര്‍മത്തില്‍ നിന്നു മുക്തനാകുന്ന 
യാളല്ലേ ഈശ്വരന്‍. 


ഉത്തരം:- അനാദികാലം മുതല്‍ ജീവന്‍ കര്‍മ 
വുമായി ചേര്‍ന്നിരിക്കുന്നതാണെങ്കില്‍ അതില്‍ 
നിന്ന്‌ ഒരിക്കലും മുക്തിയില്ലു. 


ചോദ്യം:- കര്‍മത്തിന്റെ ബന്ധത്തിന്‌ ആദിയു 
ണ്ട്‌. 


ഉത്തരം:- ആദിയുള്ളതാണെങ്കില്‍ കര്‍മത്തിന്റെ 
സംയോഗം അനാദിയല്ല. സംയോഗത്തിനുമുമ്പ 
ജീവന്‍ കര്‍മഹീനനീയിരിക്കണം. നിഷ്കര്‍മമായ 
തിന്‌ കര്‍മം ബാധിച്ചാല്‍ മുക്തനും ബാധിക്കും. 
കര്‍മവും കര്‍ത്താവും തമ്മില്‍ സമവായ ബന്ധം 
അഥവാ നിത്യബന്ധം ഉണ്ടാവും. അത്‌ ഒരിക്കലും 
വിടുകയില്ല. അതിനാല്‍ ഒമ്പതാം സമുല്ലാസത്തില്‍ 
എഴുതിയിരിക്കുന്നത്‌ അംഗീകരിക്കുകയാണ്‌ ഉചി 
തം. 


ജീവന്‍ സ്വന്തം സാമര്‍ഥ്യവും ജ്ഞാനവും 
എത്രകണ്ട്‌ വര്‍ദ്ധിപ്പിച്ചാലും അതില്‍ പരിമിത 
ജ്ഞാനവും സാമര്‍ഥ്യവുമേ ഉണ്ടാകൂ. ഒരിക്കലും 
ഈശ്വരതുല്യമാവുകയില്ല. എത്രകണ്ട്‌ സാമര്‍ഥ്യം 
വര്‍ദ്ധിപ്പിക്കുന്നത്‌ ഉചിതമോ, അത്രയും യോഗ 
ത്താല്‍ വര്‍ദ്ധിപ്പിക്കാവുന്നതാണ്‌. 


ജൈനികളുടെ അഹതന്മാര്‍ ശരീരപരിമാണമ 
നുസരിച്ച്‌ ജീവാത്മാവിന്റെ വലുപ്പം അംഗീകരിക്കു 
ന്നല്ലോ. ”” അങ്ങനെയാണെങ്കില്‍ ആനയുടെ 
ജീവന്‍ കീടത്തിലും കീടത്തിന്റെ ജീവന്‍ ആന 
യിലും എങ്ങനെ ഒതുങ്ങുമെന്ന്‌ അവരോട്‌ ചോദി 
ക്കണം, ഇതും മൌഡ്യമാണ്‌. ജീവന്‍ ഒരു സൂക്ഷ്മ 
പദാര്‍ത്ഥമാണ്‌. അതിനൊരു പരമാണുവിലും 
വസിക്കാം. എന്നാല്‍ അതിന്റെ ശക്തികള്‍ ശരീര 
ത്തില്‍ പ്രാണന്‍, വിദ്യുത്‌, നാഡികള്‍ മുതലായ 





59.ആത്മാപ്രത്യക്ഷാദിപ്രമാണസിദ്ധഃ ചൈതന്യരൂപഃ പരി 
ണാമീ കര്‍ത്താസാക്ഷാത്‌ ഭോക്താ സ്വദേഹ പരിമാണഃ 
(പ്രകരണരത്നസാരം ഭാഗം 1) 





സത്യാര്‍ത്ഥ്പ്പകാശം കട 


വയുമായി സംയോജിച്ചിരിക്കുന്നു. അതുകൊ 
ണ്ടാണ്‌ ശരീരത്തിലെല്ലാം വര്‍ത്തിക്കുന്നു എന്ന 
റിയുന്നത്‌. സത്സംഗംകൊണ്ട്‌ നല്ലതും, കുസംഗം 
കൊണ്ട്‌ ചീത്തയുമായിത്തീരുന്നു. 


ജൈനര്‍ ധര്‍മം ഇപ്രകാരമാണെന്നു കരു 
തുന്നു:- 

മൂലം:- രേ ജീവ ഭവ ദുഹാഇ ഇക്കം ചിയ 
ഹരഇ ജിണമയം ധര്‍മ്മം. ഇയരാണം പരമം 
തോ സുഹകയ്യേ മുഡ മുസിഓസി. (പ്രകരണര 
ത്നാകരം ഭാഗം 2. ഷഷ്ടീശതകം 60, സൂധതാങ്കം 
3) 

സാക്ഷിപ്താര്‍ഥം:- എടോ ജീവാ, ഒരേയോരു 
ജൈനമതം, ശ്രീവീതരാഗഭാഷിത ധര്‍മം, മാത്രമേ 
സംസാര സംബന്ധിതമായ ജനനജരാമരണാദിദുഃ 
ഖങ്ങളെ ഹരിക്കുന്നതായുള്ളു. ഇതുപോലെ 
ശ്രേഷ്ഠദേവന്മരും സദ്ഗുരുക്കന്മാരും ജൈനമത 
ക്കാര്‍ മാത്രമാണ്‌. ഇതരര്‍ -വീതരാഗനായ ജുഷഭ 
ദേവന്‍ മുതല്‍ മഹാവീരന്‍ വരെയുള്ളു വീതത 
രാഗരായ ദേവന്മാരില്‍നിന്ന്‌ ഭിന്നരായ ഹരി, 
ഹരന്‍, ബ്രഹ്മാവ്‌ മുതലായവരെല്ലാം ദുര്‍ദ്ദേവത 
കളാണ്‌. നന്മയ്ക്കായി അവരെ ഭജിക്കുന്നവര്‍ 
വഞ്ചിക്കപ്പെടുന്നു. 

ഇതിന്റെ സാരം ഇത്രമാത്രമാണ്‌ - ജൈനമത 
ത്തിലെ ശ്രേഷ്ഠദേവന്മാരെയും സദ്ഗുരുക്കന്മാ 
രെയും വിട്ട മറ്റ്‌ ദൂര്‍ദ്ദേവതകളേയും ദുഷ്ടഗുരു 
ക്കന്മാരെയും സേവിച്ചാല്‍ ഒരു നന്മയും ഉണ്ടാവു 
കയില്ല. 


സമീക്ഷകന്‍: ഇവരുടെ മതഗ്രന്ഥങ്ങള്‍ എത്ര 
നിന്ദാഭരിതമാണെന്ന്‌ വിദ്വാന്മാര്‍ ചിന്തിക്കേണ്ടതാ 
ണ്‌. 


മുലം:- അരിഹം ദേവോ സുഗുരു സുദ്ധം 
ധ്രമ്മം ച്‌ പഞ്ചനവദ്ഒരോ, ധന്നാണം കയച്ചാണം 
നിരന്തരം വസഇ ഹിയയമ്മി (ടി. 2.60.1) 


സാക്ഷിപ്താര്‍ഥം - ദേവ്വേനദ്രപൂജിതനായ 
അര്‍ഹന്തനേക്കാള്‍ ഉത്തമമായി മറ്റൊന്നില്ല. 
ദേവദേവനും ശ്രീമാനും ജ്ഞാന്രകിയാശാലിയും 
ശാസ്‌ത്രോപദേഷ്ടാവും, ശുദ്ധനും, നിഷ്കള 
ങകകനും, ദയാലുവും ജ്ഞാനത്തിന്റെയും നന്മയു 
ടെയും ഉറവിടവുമായ ശ്രീജിനനും അദ്ദേഹമുപ 
ദേശിച്ച ധര്‍മവുമാണ്‌ ദുര്‍ഗതിയില്‍പെട്ട 
പ്രാണികളെ സമുദ്ധരിക്കുന്നത്‌. മറ്റ്‌ ഹരിഹരാദി 
കളുടെ ധര്‍മം സംസാരത്തില്‍ നിന്ന്‌ ഉദ്ധരിക്കാന്‍ 
പോരുന്നതല്ല. അഞ്ച്‌ വാഴ്ത്തപ്പെട്ട അര്‍ഹന്ത 
ന്മാര്‍ക്കും ബന്ധുക്കള്‍ക്കും നമസ്‌കാരം. നാല്‍ 


330 


പ്രന്തണ്ടാം സമുല്ലാസം 


ഗുണങ്ങള്‍ വാഴ്ത്തപ്പെട്ടവയാണ്‌. അവ, ദയ, ക്ഷമ, 
സമ്യക്ത്വജ്ഞാനം, ദേവദര്‍ശനം സ്വഭാവം 
എന്നിവയാണ്‌. 


സമീക്ഷകന്‍:- മനുഷ്യനോടില്ലാത്ത ദയയല്ല. 
ക്ഷമയും അങ്ങനെ തന്നെ. ജ്ഞാനത്തിനു പകരം 
അജ്ഞാനവും ദേവദര്‍ശനത്തിനുപകരം അന്ധ 
കാരവും, സത്വഭാവത്തിനു പകരം പട്ടിണികിട 
ക്കലും എങ്ങനെ നല്ലവയാകും? ദയയും ക്ഷമയും 
നല്ലവയാണെങ്കിലും പക്ഷപാതത്തില്‍ പെട്ടുകഴി 
ഞ്ഞാല്‍ ക്ഷമ അക്ഷമയും ദയ ദയയില്ലായ്മയും 
ആയിപ്പോകും. യാതൊരു ജീവിയേയും ദുഃഖിപ്പി 
ക്കാതിരിക്കുകയാണ്‌ ഇതിന്റെ പ്രയോജനം. പക്ഷേ 
അസാധ്യമാണിത്‌. എന്തെന്നാല്‍ ദുഷ്ടന്മാരെ 
ശിക്ഷിക്കുന്നതും ദയയില്‍ പെടുന്നതാണ്‌. ഒരു 
ദുഷ്ടനു ശിക്ഷനല്കാതിരുന്നാല്‍ ആയിരം മനു 
ഷ്യര്‍ക്ക്‌ ദുഃഖമുണ്ടാകും. അതിനാല്‍ ആ ദയ ദയ 
യില്ലായ്മയും ക്ഷമ അക്ഷമയുമാകും. 

എല്ലാ ജീവകള്‍ക്കും ദുഃഖനാശവും സുഖ 
പ്രാപ്തി ഉണ്ടാകാനുള്ള ഉപായത്തിന്‌ ദയയെന്നു 
പറയുന്നത്‌ ശരിയാണ്‌. വെള്ളം അരിച്ചു കുടിക്കു 
ന്നതും ക്ഷുദ്രജീവികളെ രക്ഷിക്കുന്നതും മാത്രമല്ല 
ദയ. ഇപ്രകാരമുള്ള ദയ ജൈനികള്‍ പറയുന്നെ 
ന്നേയുള്ളൂ ചെയ്യുന്നില്ല. ഏതു മതത്തില്‍ പെട്ടവ 
നുമാകട്ടെ, മനുഷ്യരോടു ദയവുകാട്ടി അവരെ 
അന്നപാനാദികള്‍ നല്കി സല്കരിക്കുന്നതും, ഇത 
രമതസ്ഥരായ വില്വാന്മാരെ ബഹുമാനിച്ചു ശുശ്രൂ 
ഷിക്കുന്നതും ദയയല്ലേ? ഇവര്‍ക്ക്‌ യഥാര്‍ത്ഥ ദയ 
ഉണ്ടായിരുന്നെങ്കില്‍ വിവേകസാരം എന്ന ഗ്രന്ഥ 
ത്തിന്റെ 221-ാം പേജില്‍ എഴുതിയിരിക്കുന്നത്‌ ശരി 
യാകുമോ? 


1 പരമതസ്തുതിചെയ്യുക. 2. അവരെ വന്ദിക്കു 
കു. 3. ആലപനം; അവരോടു സംസാരിക്കുക. 4. 
സംലപനം; വീണ്ടും വീണ്ടും അവരോടു സംസാ 
രിക്കുക, 5. അവര്‍ക്ക്‌ അന്നവസ്ര്രാദി ദാനം ചെയ്യു 
ക., 6. ഗന്ധപുഷ്പാദിദാനം ചെയ്ക എന്നീ ആറ്‌ 
യാതനകള്‍ -- ആറുവിധ പ്രവൃത്തികള്‍ ജൈനി 
കള്‍ചെയ്യാന്‍ പാടില്ല. 


സമീക്ഷകന്‍:- ജൈനികള്‍ക്ക്‌ മറ്റുള്ളവരോട്‌ 
എത്രകണ്ട്‌ ദയയില്ലായ്മയും വെറുപ്പും ദ്വേഷവും 
ഉണ്ടെന്ന്‌ ബുദ്ധിമാന്‍മാര്‍ ആലോചിക്കണം. മറ്റുമ 
തസ്ഥരോട്‌ ഇത്രകണ്ട്‌ നിര്‍ദ്ദുയരായ ജൈനരെ 
ദയാഹീനരെന്നേ പറയാവു. എന്തെന്നാല്‍ സ്വന്ത 
ക്കാരെ മാത്രം ശുശ്രൂഷിക്കുന്നത്‌ വിശേഷ ധര്‍മ 
മാവില്ല. അവരുടെ മതക്കാര്‍ അവരുടെ സ്വന്തക്കാ 
രാണ്‌. അതിനാല്‍ അവരെ ശുശ്രൂഷിക്കുന്നു. 


3 





സത്യാര്‍ത്ഥ്പ്പകാശം കട 


അന്യരെ വെറുക്കുന്നു. ഏതു ബുദ്ധിമാനാണ്‌ 
ഇവരെ ദയാലുക്കള്‍ എന്നു പറയാനാവുക? 

വിവേകസാരം 108-ാം പേജില്‍ ഇങ്ങനെ എഴു 
തിയിരിക്കുന്നു: - “മഥുരയിലെ രാജാവിന്റെ നമൂചീ 
എന്ന ദിവാനെ ജൈനയതികള്‍ തങ്ങളുടെ വിരോ 
ധിയാണെന്നറിഞ്ഞ്‌ കൊന്നുകളയുകയും ആലോ 
യണ (പ്രായശ്ചിത്തം) ചെയ്ത്‌ ശുദ്ധമാകയും 
ചെയ്തു.” 

സമീക്ഷകന്‍:- ഇത്‌ ദയയുടെയും ക്ഷമയു 
ടെയും നാശകര്‍മമല്ലേ? പരമതസ്ഥരുടെ ജീവ 
ഹാനിവരെ ചെയ്യുന്ന വൈരബുദ്ധികളെ ദയാലു 
വെന്നതിനുപകരം ഹിംസകരെന്നല്ലേ വിളിക്കേണ്ട 
ത്‌? 

നാലുമുക്തിസാധനങ്ങള്‍ 

ഇനി സമൃക്ദര്‍ശ നാദികളുടെ ലക്ഷണം 
“ അര്‍ഹത പ്രവചന സംധ്രഹഠം”. “പരമാഗമന 
സാരം” എന്നിവയില്‍ പറയുന്നതു നോക്കാം:- 
“സമ്യക്‌ ശ്രദ്ധാന്‍, സമ്യക്‌ ദര്‍ശന്‍, ജ്ഞാനം, 
ചാരിത്രം എന്നിവ നാലാണ്‌ മോക്ഷസാധനങ്ങശ്‌”. 
ഇവയെ യോഗദേവന്‍ വ്യാഖ്യാനിച്ചിട്ടുണ്ട്‌. 


“ജീവാദിദ്രവ്യങ്ങള്‍ ഏതുരൂപത്തില്‍ സ്ഥിതി 
ചെയ്യുന്നുവെന്ന്‌ ജൈന്ഗരന്ഥങ്ങളില്‍ പ്രതിപാദി 
ച്ചിരിക്കുന്നുവോ - അതിനു വിപരീതമായ അഭി 
നിവേശാദികളില്ലാതെ - ശ്രദ്ധയും പ്രീതിയും 
പുലര്‍ത്തുന്നതിന്‌ സമ്ൃക്രശദ്ധാന്‍ എന്നും സമയ 
ക്ദര്‍ശനമെന്നും പറയുന്നു.” 

“രൂചി ജിനോക്തതത്ത്വേഷു സമ്ൃക്രശദ്ധാന 
മുച്യതേ” ” ജൈനപ്രതിപാദിതമായ തത്ത്വ 
ങ്ങളില്‍ അധികം ശ്രദ്ധയുണ്ടായിരിക്കണം. മറ്റു 
ള്ളവയില്‍ ഉണ്ടായിരിക്കരുതെന്നര്‍ത്ഥം. 


യഥാവസ്ഥിതതത്ത്വാനാം സാംക്ഷേപാദ്വി 
സ്തരേണവാ യോ ബോധസ്തമ്രതാഹുഃ സമൃ 
ഗ്ജ്ഞാനം മനീഷിണഃ ”” ജീവാദിതത്ത്വങ്ങള്‍ 
എപ്രകാരമാണോ അവയുടെ സാക്ഷിപ്തമോ 
വിസ്തൃതമോ ആയ ബോധമുണ്ടാകുന്നതിന്‌ 
സമ്യക്ജ്ഞാനമെന്നു പറയുന്നു. 

“സര്‍വൃഥാ/വദ്യയോഗാനാം ത്യാഗശ്ചാരിധ്രമു 
ച്ൃതേ, കീരത്തിതം തദഹിംസാദിര്വതഭേദേന 
പഞ്ചധാ അഹിംസാസുന്ൃയതാസ്തേയ ബ്രഹ്മച 
ര്യാപരിഗ്രഹാഃ”” 


എല്ലാ പ്രകാരത്തിലും നിന്ദനീയമായ അന്യമ 





60. ആര്‍ഹതദര്‍ശനം -62. 
61. ആര്‍ഹദര്‍ശനം-63 


പ്രന്തണ്ടാം സമുല്ലാസം 


തബന്ധങ്ങളുടെ ത്യാഗമാണ്‌ ചാരിത്രം. അഹിം 
സാദി വ്യത്യസ്തങ്ങളായ അഞ്ചു ധ്രതങ്ങളുണ്ട്‌. 
ഒന്ന്‌ അഹിംസ. ഒരു പ്രാണിയേയും ഹിംസിക്കാ 
യ്ക. രണ്ട്‌, സൂന്യതാ. പ്രിയവാക്കുകള്‍ പറയുക. 
മൂന്ന്‌ അസ്തേയം. മോഷ്ടിക്കാതിരിക്കുക. നാല്‍, 
ര്രഹ്മചര്യം, ഉപസ്ധഥ്രേന്രിയസംയമനം - അഞ്ച്‌, 
അപരിഗ്രഹം. സര്‍വവസ്തുക്കളും തൃജിക്കുക. 


സമീക്ഷകന്‍:- ഇവയില്‍ മിക്കവയും നല്ലകാ 
ര്യങ്ങളാണ്‌. അഹിംസ; കളവ്‌ മുതലായ നിന്ദ്യ 
കാര്യങ്ങള്‍ ഉപേക്ഷിക്കുക ഇതെല്ലാം നല്ലതു 
തന്നെ. എന്നാല്‍ അന്യമതങ്ങളെ നിന്ദിക്കുകമുത 
ലായ ദോഷങ്ങള്‍ നിമിത്തം നല്ലതും ചീത്ത 
യായി. “അനൃഹരിഹരാദികളുടെ ധര്‍മം 
ലോകത്തെ ഉദ്ധരിക്കുന്നതല്ല'” മുതലായ പരാമര്‍ശ 
ങ്ങള്‍. അവരുടെ പുസ്തകങ്ങള്‍ നോക്കാതെ 
ചീത്തയാണെന്നു പറയുകയാണ്‌. ഇത്‌ ചില്ലറ നിന്ദ 
യാണോ? അതുപോലെ മുകളില്‍ വിവരിച്ച അസം 
ഭവ്യങ്ങളായ കാര്യങ്ങള്‍ പറഞ്ഞ തീര്‍ഥങ്കരന്മാരെ 
സ്തുതിക്കുന്നതും വെറും ശാഠ്യം മാത്രമാണ്‌. 

ജൈനമതത്തിലെ ധര്‍മപ്രശംസ: 


മൂലം:- ജഇ ന കുണസി തവ ചരണം ന 
പഠസി ന ഗുണേസി ദേസി നോ ദാണമ്‌. താ 
ഇത്തിയം സക്കിസി ജംദേവോ ഇക്ക അരിഹ 
ന്തോ, (പ്രകരണ ഭാ. 2.60.2) 


സാക്ഷിപ്താര്‍ഥം:- മനുഷ്യാ! നിനക്ക്‌ തപസ്വി 
യാകാനോ സത്വഭാവിയാകാനോ, പണ്ഡിതനാ 
കാനോ, മേധാവിയാകാനോ സദ്പാതധ്തത്തില്‍ 
ദാനം ചെയ്യാനോ കഴിയുന്നില്ലെങ്കിലും, ആരാധ 
നയ്ക്ക്‌ ഒരേയൊരു അര്‍ഹനായ അര്‍ഹന്തനെന്ന 
ഏകദേവന്‍ ആരാധനയര്‍പ്പിക്കാനും ജൈനധര്‍മ്മ 
ത്തില്‍ വിശ്വസിക്കാനും കഴിഞ്ഞാല്‍ അതുമതി. 
നിന്റെ ഉദ്ധരണത്തിനുള്ള ഏക വഴിയാണത്‌. 


സമീക്ഷകന്‍:- സത്സഭാവമില്ലെങ്കിലും, പഠി 
ക്കാനോ ദാനം ചെയ്യാനോ കഴിഞ്ഞില്ലെങ്കിലും 
“ജൈനമതം സത്യമാണെന്നു” മാത്രം പറയുന്ന 
തുകൊണ്ട്‌ അയാള്‍ ഉത്തമനാകുമോ? അന്യമത 
സ്ഥരായ ശ്രേഷ്ഠര്‍ നികൃഷ്ടരുമാകുമോ? 
ഇങ്ങനെ പറയുന്നവരുടെ ്രാന്തും ബാലബു 
ദ്ധിയും എന്താണാവോ! ഇതില്‍നിന്നു വ്യക്തമാ 
കുന്നത്‌ ഇവരുടെ ആചാര്യന്മാര്‍ സ്വാര്‍ഥികളായി 
രുന്നു എന്നും പൂര്‍ണവിദ്വാന്മാരല്ലായിരുന്നെന്നു 
മാണ്‌. എല്ലാവരേയും നിന്ദിക്കാത്തപക്ഷം ഇവ 
രുടെവലയില്‍ ആരെങ്കിലും പെടുകയോ സ്വന്തം 
ഇഷ്ടം സാധിക്കുകയോ ചെയ്യുമായിരുന്നില്ല. 


പ 





സത്യാര്‍ത്ഥ്പ്പകാശം കട 


ജൈനമതം ജൈനമതം അധോഗകതിക്കുള്ള വഴി 
യാണെന്നും വൈദിക ധര്‍മ്മം മാതമേ ഉദ്ധരി 
ക്കുകയുള്ളൂ എന്നും സിദ്ധിക്കുന്നു. ഹരിഹരാദി 
ദേവന്മാര്‍ നല്ലവരും ഇവരുടെ ജഷഭദേവനും മറ്റും 
ദുര്‍ദ്ദേവതകളാണെന്നും പറഞ്ഞാല്‍ ഇവര്‍ക്കെന്തു 
തോന്നും? ദ്വേഷം തോന്നുകയില്ല്ലേ? 


ഇവരുടെ ആചാര്യന്മാര്‍ക്കും വിശ്വാസി 
കള്‍ക്കും പറ്റിയ തെറ്റുകള്‍ ഇനിയുമുണ്ട്‌. 

മൂലം:- ജിണവര ആണാഭംഗം ഉമഗ്ഗ ഉസ്സുക്ത 
ലേസ ദേസണഉ ആണാ ഭഗേ പാവംതാ ജിണ 
മയ ദുക്കരം ധമ്മമ്‌. (ര്രകരണ - ഭാ 2.60. 11) 


സംഃ അര്‍ഥം:- ഉന്മാര്‍ഗം ഉത്സൂര്തം എന്നിവ 
യുടെ ലേഖനങ്ങള്‍ ആരെയെങ്കിലും കാണിക്കു 
ന്നതുകൊണ്ട്‌ ജിനവരന്മാരുടെ, അഥവാ വീതരാ 
ഗരായ തീര്‍ത്ഥങ്കരരുടെ ആജ്ഞാലംഘനം സംഭ 
വിക്കുന്നു. അത്‌ ദുഃഖഹേതുവായ പാപമാണ്‌. ജിന 
വരന്‍ അരുളിയ സമ്ൃക്ത്വം മുതലായ ധര്‍മങ്ങള്‍ 
ഗ്രഹിക്കുവാന്‍ വിഷമമാണ്‌. അതിനാല്‍ ജിനവ 
രന്റെ ആജ്ഞയ്ക്കു ഭംഗം വരാത്തവണ്ണം 
പ്രവര്‍ത്തിക്കണം. 


സമീക്ഷകന്‍.- സ്വയം പ്രശംസിക്കുക, സ്വന്തം 
മതമാണ്‌ ശ്രേഷ്ഠമെന്നു പറയുക, മറ്റുള്ളവയെ 
നിന്ദിക്കുക എന്നിവ മുഡഃന്മാരുടെ പ്രവ്യത്തിയാണ്‌. 
മറ്റു വിദ്വാന്മാര്‍ പ്രശംസിക്കുന്നെങ്കില്‍ അതാണ്‌ 
ശരി. കള്ളന്മാര്‍ക്ക്‌ സ്വയം പ്രശംസിക്കുവാന്‍ 
കഴിയും അതുകൊണ്ട്‌ അവര്‍ പ്രശംസനീയരാകു 
ന്നുണ്ടോ? അതുപോലെയാണ്‌ ഇവരുടെ 
കാര്യവും. 

ജൈനികളേപ്പോലെ പക്ഷപാതക്കാരില്ല. 


മൂലം:- ബഹുഗുണ വിജ്ത്ധാ നില ഓ ഉസ്സു 
ത്തഭാസീതഹാവിമുത്തവോ ജഹ വര 
മണിജൂതോ വിഹു വിഗ്ധകരോ വിസ 
ഹരോലോയേ (ടി. 2.18) 


സം അര്‍ത്ഥം:- വിഷസര്‍പത്തിന്റെ ശിരോ 
രത്നം ത്യാജ്യമായിരിക്കുന്നതുപോലെ ജൈനമ 
തത്തിലല്ലാത്തയാള്‍ എത്രവലിയ ധാര്‍മികനോ 
പണ്ഡിതനോ ആയാലും ശരി ആയാളെ തൃജി 
ക്കുന്നതാണ്‌ ജൈനര്‍ക്ക്‌ ഉചിതം. 


സമീക്ഷകന്‍.:- എത്ര തെറ്റാണിതെന്നു നോക്കൂ. 
ഇവരുടെ ശിഷ്യന്മാരും ആചാര്യന്മാരും വിദ്വാന്മാ 
രായിരുന്നെങ്കില്‍, വിദ്വാന്മാരെ ഇഷ്ടപ്പെട്ടേനെ. 
ഇവരുടെ തീര്‍ഥങ്കരന്മാര്‍ സഹിതം ഏവരും അവി 
ദ്വാന്മാരാകയാല്‍ വിദ്വാന്‍മാരെ നിന്ദിക്കാതെന്തും 


പ്രന്തണ്ടാം സമുല്ലാസം 


ചെയ്യും? സ്വര്‍ണം അഴുക്കിലോ പൊടിയിലോ കിട 
ന്നാലും ആരാനും ഉപേക്ഷിക്കുമോ? ജൈനിക 
ളെപ്പോലെ പക്ഷപാതികളും ദുരാഗ്രഹികളുമായി 
ആരുമില്ലെന്ന്‌ ഇതില്‍ നിന്നു തെളിയുന്നു. 
മൂലം:- അഇസയ പാവിയ പാവാ ധമ്മിഅ 
പബ്ദേസു തോവിപാവരയാ നചലന്തി സുദ്ധ 
ധമ്മാ ധന്നാ കിവിപാവ പവ്വേസു (ടി. 2.29) 


സം. അര്‍ഥം:- അന്യസിദ്ധാന്തക്കാരായ കലിം 
ഗികളെ അതായത്‌ ജൈനധര്‍മവിരോധികളെ, 
ജൈനര്‍ കണിപോലും കണ്ടുകൂടാ. 


സമീക്ഷകന്‍:- ഇത്തെരരുരയോ പാമരതയാ 
ണെന്ന്‌ ബുദ്ധിമാന്മാര്‍ ചിന്തിക്കണം. സത്യമായ 
ധര്‍മത്തില്‍ വിശ്വസിക്കുന്നവന്‍ ആരെയും 
കുസേണ്ട കാര്യമില്ല. ഇവരുടെ ആചാര്യന്മാര്‍ക്കു 
തന്നെ തങ്ങളുടെ മതം മണല്‍കൊട്ടാരമെന്നറിയാ 
മായിരുന്നു. ആരെങ്കിലും കണ്ടാല്‍ തകര്‍ന്നു തരി 
പ്പണമാകും. അതിനാല്‍ എല്ലാവരേയും നിന്ദിക്കു 
ക, മൂഡരെ വലയില്‍ വീഴ്ത്തുക! 


മൂലം:- നാമം പി തസ്സ അസുഹം ജേണ നിദി 
ഠാഈ മിച്ചപവ്വായീ. ജേസിം അണുസംഗാഉ 
ധമ്മീണവി ഹോഇ പാവ മഇ (ടി. 2.27) 


സം. അര്‍ത്ഥം :- ജൈനമതത്തിനു വിരുദ്ധമായ 
ധര്‍മ്മങ്ങളെല്ലാം മനുഷ്യരെ പാപികളാക്കുന്നവയാ 
ണ്‌, അതിനാല്‍ മറ്റുമതങ്ങളൊന്നും വിശ്വസി 
ക്കാതെ ജൈനമതത്തില്‍ വിശ്വസിക്കുന്നതാണ്‌ 
ശ്രേഷ്ഠം. 

സമീക്ഷകന്‍:- എല്ലാവരോടും വൈരം, 
വിരോധം, ഈര്‍ഷ്യ, നിന്ദ മുതലായ ദുഷ്കര്‍മ്മ 
ങ്ങളുടെ സാഗരത്തില്‍ മുക്കുന്നതാണ്‌ ജൈന 
ധര്‍മമെന്ന്‌ ഇതില്‍നിന്നു തെളിയുന്നു. ജൈനിക 
ളെപ്പോലെ പരമതനിന്ദ ചെയ്യുന്നവരും അധര്‍മി 
കളുമായി മറ്റാരും ഉണ്ടാവില്ല. ഒരു വശത്ത്‌ മറ്റെ 
ല്ലാവരേയും നിന്ദിക്കുക. മറുവശത്ത്‌ സ്വയം അതി 
പ്രശംസ ചെയ്യുക എന്നിവ ശഠന്മാരുടെ പണി 
യല്ലേ? വിവേകമുള്ളവര്‍, ഏതു മതത്തിലേയുമാ 
കട്ടെ, നല്ലത്‌ നല്ലതെന്നും ചീത്ത ചീത്തയെന്നു 
മല്ലേ പറയു? 

മൂലം:- ഹാഹ ഗുരുഅ അകജ്ത്ധ സാമീ 
നഹു അത്ഥി കസ്സ പുക്കരിമോ, കഹ ജിണ 
വയന കഹ സുഗുരു സാവയാ കഹ ഇയ 
അകജ്ത്ധഥം (ടി. 2. 35) 

സം. അര്‍ഥം:- സര്‍വജ്ഞ വചനമായ ജിനഭാ 
ഷിതങ്ങളും ജൈനസദ്ഗുരുക്കന്മാരും ജൈന 
ധര്‍മവും എവിടെ? ഇതിനു വിപരീതമായ അന്യ 





സത്യാര്‍ത്ഥപ്രകാശം കൂ 


ദൂര്‍ഗുരുക്കന്മാരും ഉപദേശകരും എവിടെ? അതാ 
യത്‌ ഞങ്ങളുടേത്‌ സദ്ഗുരുക്കന്മാരും സദ്ദേവകളും 
സദ്ധര്‍മ്മികളും അന്ൃരുടേത്‌ ദുര്‍ഗുരുക്കന്മാരും 
ദൂര്‍ദ്ദേവതകളും അധര്‍മികളുമാണ്‌. 

സമീക്ഷകന്‍:- ഇത്‌, തന്‍പിള്ള പൊന്‍പിള്ള 
മറ്റെല്ലാം ചാപിള്ള എന്നു പറയുന്നതുപോലെയാ 
ണ്‌. ഇവര്‍ ഭിന്നമതാനുയായികളെ മാനിക്കുന്നത്‌ 
പാപമായി എണ്ണുന്നു. 

സര്‍പ്പത്തിന്റെ ശിരോരത്നം തൃജിക്കുകയാണ്‌ 
ഉചിതമെന്ന്‌ നേരത്തെ എഴുതിയതുപോലെ, 
ഇതര ധര്‍മാവലംബികളെ തൃജിക്കണമത്രേ. ഇതി 
ലധികം നിന്ദിക്കുന്നതു നോക്കുക:- 


മൂലം:- സപ്പോ ഇക്കം മരണം കുഗുരു അണ 
ന്താഇ ദേഹ മരണാഇ, തോ വരിസപ്പം ഗഹിയും 
മാ കുഗുസേവണം ഭദുമ്‌. (ടി. 2. 39) 


സം. അര്‍ഥം:- ജൈനരില്‍ നിന്നു ഭിന്നരായ 
എല്ലാ ദുര്‍ഗുരുക്കന്മാരും സര്‍പ്പത്തേക്കാള്‍ ചീത്ത 
യാണ്‌. അവരെ കാണുകയോ ശുശ്രൂഷിക്കുകയോ 
സംഗമിക്കുകയോ ചെയ്യരുത്‌. എന്തെന്നാല്‍ പാമ്പു 
കടിച്ചാല്‍ ഒരിക്കലേ മരിക്കു. അന്യമതസ്ഥരായ 
ദൂര്‍ഗുരുക്കന്മാരുടെ സംഗം കൊണ്ട്‌ അനേകം 
തവണ ജനനമരണങ്ങളുണ്ടാകും. അതിനാല്‍ നല്ല 
വരേ! അവരുടെ അടുക്കല്‍ ചെന്നു നില്ക്കുകപോ 
ലുമരുത്‌. അതുനിമിത്തം ദുഃഖസാഗരത്തില്‍ പതി 
ക്കാനിടയാകും. 


സമീക്ഷകന്‍:- നോക്കുക! ജൈനികളെപ്പോലെ 
ര്രാന്തചിത്തരും കഠോരദ്വേഷികളും പരനി 
നിന്ദകരുമായവരാരും അന്യമതസ്ഥര്‍ക്കിടയില്‍ 
ഉണ്ടായിരിക്കുകയില്ല. അന്യരെ നിന്ദിക്കുകയും 
സ്വയം പ്രശംസിക്കുകയും ചെയ്തില്ലെങ്കില്‍ 
തങ്ങളെ ആരും ബഹുമാനിക്കുകയോ സേവിക്കു 
കയോ ചെയ്യുകയില്ലെന്നിവര്‍ വിചാരിച്ചിരിക്കാം. 
പക്ഷേ ഇതവരുടെ ദൌര്‍ഭാഗ്യമായിപ്പോയി. എന്തെ 
ന്നാല്‍ സജ്ജന സംസര്‍ഗവും സത്സംഗവും 
കൂടാതെ യഥാര്‍ത്ഥ ജ്ഞാനവും സത്യധര്‍മപ്രാ 
പ്തിയും ഒരിക്കലും ഉണ്ടാവുകയില്ല. അതിനാല്‍ 
വിദ്യാവിരുദ്ധരായ മിഥ്യകളെ വെടിഞ്ഞ്‌ വേദോ 
ക്തമായ സത്യ ധര്‍മ്മങ്ങളെ സ്വീകരിക്കുന്നതാവും 
ജൈനികള്‍ക്ക്‌ മംഗള്പ്രദം. 


മൂലം:- കിം ഭണിമോ കിങ്കരിമോ താണ 
ഹയാസണ ധിട്ഠദുട്ഠാണമ ജേദംസി 
ഈണിലിംഗം ഖിവംതിനരയസ്മി മുദ്ധജണം. 
(ടി. 2.40) 


333 


പ്രന്തണ്ടാം സമുല്ലാസം 


സം. അര്‍ഥം:- മംഗളപ്രതീക്ഷ നശിച്ച്‌, 
ധാര്‍ഷ്ട്യത്തോടെ വര്‍ജ്യമായ ദുഷ്ടാചാരങ്ങള്‍ 
മാത്രം ചെയ്യുന്നതില്‍ അതിചതുരരായ ദുഷ്ടരോ 
ടെന്തു പറയാനാണ്‌? എന്തുചെയ്യാനാണ്‌. അവര്‍ 
ഇട്ട കൈക്കു കടിക്കുന്നവരാണ്‌. ഉപകാരം ചെയ്യു 
ന്നവരെ കൊന്നുതിന്നുന്നവരെപ്പോലെയാണ്‌ 
ദൂര്‍ഗുരുക്കന്മാര്‍. അവര്‍ക്കുപകരം ചെയ്യുന്നത്‌ 
സ്വയം നാശം വരുത്തിവയ്ക്കലാണ്‌. അതിനാല്‍ 
അവരില്‍നിന്ന്കന്നിരിക്കുക. 


സമീക്ഷകന്‍:- ജൈനികളെപ്പോലെ മറ്റുള്ള 
വരും ചിന്തിച്ചിരുന്നെങ്കില്‍ ജൈനര്‍ക്ക്‌ എന്തു 
ദൂര്‍ഗതിയാകുമായിരുന്നു! ആരും അവരെ സഹാ 
യിക്കുകയില്ലെങ്കില്‍ എന്തു കഷ്ടപ്പാടുണ്ടാകും! 
മറ്റുള്ളവരുടെ സ്ഥിതിയും ഇതുതന്നെയാണെന്ന്‌ 
അവര്‍ എന്തുകൊണ്ട്‌ കരുതുന്നില്ല! 

മുലം:- ജഹജഹ തുട്ടഇ ധമ്മോ ജഹജഹ 
ദുട്ഠാണ ഹോഇ അഇഉദഉം, സമദ്ദിടഠിജിയാണം 
തഹതഹ ഉല്ലസഇ സമത്തം (ടി. 2. 42) 


സം? അര്‍ഥം:- ദര്‍ശന്രഭഷ്ടരും, വിവിധ ആചാ 
രക്കാരും മറ്റുമായ ദുഷ്ടവിപ്രന്മാരുടെ പൂജാസ 
ല്ക്കാരങ്ങളില്‍ അവരുടെ ശക്തിയും മറ്റും 
വര്‍ദ്ധിക്കുന്നെങ്കിലും ജൈനാത്മാക്കളുടെ സമയ 
ഗ്ദൃഷ്ടികളായ ജീവാത്മാക്കളുടെ സമൃക്ത്വം 
വിശേഷാല്‍ വെളിവാകുന്നെന്നത്‌ വളരെ ആശ്ച 
ര്യംതന്നെ! 


സമീക്ഷകന്‍:- ഈ ജൈനരേക്കാളധികം 
ഈര്‍ഷ്യയും ദ്വേഷവും വൈരബുദ്ധിയും വേറെ 
ആര്‍ക്കെങ്കിലുമുണ്ടോ എന്നു നോക്കൂ. മറ്റു മത 
ങ്ങളിലും ഈര്‍ഷ്യാ ദ്വേഷാദികളു ണ്ടെങ്കിലും 
ജൈനികളിലുള്ളപോലെ എങ്ങുമില്ല. ദ്വേഷം പാപ 
ത്തിന്റെ കാരണമാണ്‌. അപ്പോള്‍ ജൈനമതത്തില്‍ 
പാപാചരണം ഉള്ളതിലത്ഭുതമില്ല. 


മുലം:- സംഗോവി ജാണ അഹിഉ തേസിം 
ധമ്മാഇജേ പകവ്ൃന്തി മുത്തൂണ ചോരസംഗം 
കരന്തി തേചോരിയം പാവാ (ടി. 2, 75) 


സം. അര്‍ഥം:- ഇതിന്റെ മുഖ്യ പ്രയോജനം 
ഇതാണ്‌.- കള്ളന്മാരുമായി സംസര്‍ഗമുള്ളവന്‍ 
നാസികാഛേദനം മുതലായ ശിക്ഷകള്‍ കാര്യ 
മാക്കാത്തതുപോലെ ജൈനേതരമായ കള്ള മത 
ങ്ങളില്‍ ഉള്ളവര്‍ സ്വന്തം അധാഃപതനത്തെ ഗണ്യ 
മാക്കുന്നില്ല. 

സമീക്ഷകന്‍:- തന്നെപ്പോലെയാണ്‌ മറ്റുള്ളവ 
രെന്ന്‌ മനുഷ്യര്‍ കരുതുന്നു. മറ്റു മതങ്ങളെല്ലാം 
നികൃഷ്ടവും ജൈനമതം മാദ്രം ഉത്തമമെന്നും 


334 





സത്യാര്‍ത്ഥപ്രകാശം 5 


പറയുന്നതിലെന്താണര്‍ത്ഥം? മനുഷ്യരില്‍ അതി 
യായ അജ്ഞാനവും ദുഷ്ട സം സര്‍ഗ്ഗത്താല്‍ 
ക്രഷ്ടബുദ്ധിയും ഉണ്ടായിരിക്കുവോളം മറ്റുള്ളവ 
രോടുള്ള ഈര്‍ഷ്യാദ്വേഷാദിദുഷ്ടതകള്‍ വിട്ടുമാ 
റുകയില്ല. ജൈനമതത്തിലെ പരദ്വേഷം പോലെ 
മറ്റെങ്ങുമേ ഇല്ല. 

മൂലം:- ജച്ച പസുമഹിസലരകാ പവ്വം 
ഹോമന്തി പാവനവമിഏ പുഅന്തി തംപി 
സഡ്ഡ്മാ ഹാ ഹീലാ വീയരായസ്സ (ടി. 2.76) 


സം. അര്‍ഥം:- പൂര്‍വസുതധ്രത്തില്‍ ജൈനരല്ലാ 
ത്തവരെല്ലാം മിഥ്യാത്വികളും തങ്ങള്‍ സമ്ൃക്ത്വി 
കളും- മറ്റെല്ലാരും പാപികള്‍ തങ്ങള്‍ പുണ്യാത്മാ 
ക്കള്‍ - എന്നു പറഞ്ഞു. അതിനാല്‍ 
മിഥ്യാത്വികളുടെ മതത്തെ അംഗീകരിക്കുന്നയാള്‍ 
പാപിയാണ്‌. 


സമീക്ഷകന്‍:- മറ്റുള്ളവരുടെ ര്രതങ്ങളായ 
ചാമുണ്ഡി, കാളി, കാലഭൈരവന്‍ മുതലായവ 
രുടെ പാപനവമി അഥവാ ദുര്‍ഗാനവമി തുടങ്ങിയ 
വ്രതങ്ങള്‍ ചീത്തയാണെങ്കില്‍ നിങ്ങളുടെ പജ്ജു 
ഷണം ആദിയായ യ്രതങ്ങളും ചീത്തയല്ലേ? അവ 
ദുരിതപൂര്‍ണവുമാണ്‌. വാമമാര്‍ഗികളുടെ അനാ 
ചാരങ്ങളെ ഖണ്‍ഡിച്ചത്‌ ഉചിതംതന്നെ എന്നാല്‍ 
ശാസനദേവി, മരുതദേവി മുതലായവയേയും വിശ്വ 
സിക്കാതെ ഖണ്ഡനം ചെയ്യേണ്ടതായിരുന്നു. 
ഞങ്ങളുടെ ദേവിമാര്‍ ഹിംസിക്കുന്നവരല്ലെന്നു പറ 
ഞ്ഞേക്കാം. ശാസനദേവി ഒരു മനുഷ്യന്റെയും ഒരു 
ആടിന്റെയും കണ്ണുകള്‍ ചൂഴ്ന്ന്‌ എടുത്തതാണ്‌. 
പിന്നെങ്ങനെയാണ്‌ അവര്‍ രാക്ഷസിയും, ദുര്‍ഗ 
യുടേയും കാളിയുടേയും സഹോദരിയുമല്ലാതിരി 
ക്കുക? സ്വന്തം പഞ്ചഖാണം മുതലായ ധ്രതങ്ങള്‍ 
അതിശ്രേഷ്ഠമെന്നും നവമിയും മറ്റും ദുഷ്ട 
മെന്നും പറയുന്നത്‌ തികഞ്ഞ മൌഷ്യയമാണ്‌. മറ്റു 
ള്ളവരുടെ ഉപവാസത്തെ നിന്ദിക്കുക, സ്വന്തം ഉപ 
വാസത്തെ സ്തുതിക്കുക. എന്നത്‌ മൌഡ്യംതന്നെ. 
സത്യഭാഷണം മുതലായ ര്രതങ്ങളെടുക്കുന്നതേ 
വര്‍ക്കും ഉത്തമമാണ്‌. ജൈനരുടേതായാലും ആരു 
ടേതായാലും ഉപവാസം ര്വതമല്ല. 


മൂലം:- വേസാണ വംദിയാണ മാഹണ 
ടുംബാണ ജരകസിരകാണം, ഭത്താഭരകട്ഠാണം 
വിയാണം ജന്തി ദൂരേണം (ടി. 2. 82) 


സം. അര്‍ഥം:- വേശ്യകള്‍, കൂത്താടികള്‍, ഗായ 
കര്‍, ബ്രാഹ്മണര്‍, ഗണേശാദികള്‍, ദേവിമാര്‍ മുത 
ലായവരെ പൂജിക്കുന്ന ഭക്തരും ഇവരില്‍ വിശ്വ 
സിക്കുന്നവരും എല്ലാം തമസ്സില്‍ മുങ്ങുന്നവരും 


പ്രന്തണ്ടാം സമുല്ലാസം 


മുക്കുന്നവരുമാണ്‌. എന്തെന്നാല്‍ ആ ദേവന്മാരില്‍ 
നിന്ന്‌ എല്ലാം കിട്ടുമെന്ന്‌ അവര്‍ വിശ്വസിക്കയും 
വീതരാഗരായ ജൈനരില്‍നിന്ന്‌ അകന്നു പോക 
യും ചെയ്യും. 

സമീക്ഷകന്‍:- മറ്റുള്ളവരുടെ ദേവന്‍മാര്‍ 
കൊള്ളരുതാത്തവരും തങ്ങളുടേത്‌ ശ്രേഷ്ഠരുമാ 
ണെന്നു പറയുന്നത്‌ പക്ഷപാതമാണ്‌. വാമമാര്‍ഗി 
കളുടെ ദേവന്മാരെ നിഷേധിക്കുമ്പോള്‍ത്തന്നെ 
“ശ്രാദ്ധദിനകൃത്യം” വശം 46ല്‍ ഇങ്ങനെയെഴുതി 
യിരിക്കുന്നു:- “ശാസന ദേവി രാത്രിയില്‍ ഭക്ഷണം 
കഴിച്ച ഒരുവന്റെ ചെകിട്ടത്ത്‌ അടിക്കുകയും കണ്ണു 
ചൂഴ്ന്നെടുത്ത്‌ പകരം ആടിന്റെ കണ്ണു വെച്ചുകൊ 
ടുക്കുകയും ചെയ്തു. ഈ ദേവി എന്തുകൊണ്ട്‌ 
ഹിംസക്കാരിയല്ല? രത്നസാരം ഒന്നാം ഭാഗം 67 
0൦ വശത്ത്‌ “മരുതദേവി പ്രതിമയായി നിന്നു 
കൊണ്ട്‌ വഴിപോക്കരെ സഹായിച്ചെ”ന്ന്‌ എഴുതി 
യിട്ടുണ്ട്‌. ഈ ദേവിയേയും നിഷേധിക്കാത്ത 
തെന്ത്‌? 

മൂലം:- കിംസോംപി ജണണി ജാഓ ജാണോ 
ജണണികിം ഗഓ വിദ്ധിം ജഇ മിച്ചരഓ ജാഓ 
ഗുണേസു തഹ മഛരം വഹണഇ (ടി. 2.81) 


സം. അര്‍ഥം:- ജൈനവിരുദ്ധരായ മിഥ്യാ 
മതക്കാര്‍ എന്തിന്‌ ജന്മമെടുത്തു? ജനിച്ചെങ്കിലും 
വളര്‍ന്നിട്ടെന്ത്‌? അതായത്‌ ശീലം നശിച്ചാല്‍ 
നന്നായി എന്നര്‍ത്ഥം. 


സമീക്ഷകന്‍:- ഇവരുടെ വീതരാഗഭാഷിതമായ 
ദയാധര്‍മം നോക്കു. മറ്റു മതക്കാര്‍ ജീവിക്കുക 
പോലും അരുത്‌! ഇവരുടെ ദയ വെറും പറച്ചില്‍ 
മാധ്രമാണ്‌. ഉണ്ടെങ്കില്‍ത്തന്നെ മനുഷ്യരോടല്ല, 
ക്ഷുദ്രജന്തുക്കളോടും മൃഗങ്ങളോടും മാത്രമാണ്‌. 

മുലം:- സുദ്ധേ മഗ്ലേജായാ സുഹേണ ഗച്ചത്തി 
സുദ്ധ മഗ്ുംമി. ജേ പുണ അമഗ്ഗജായാ മശഗ്ഗേ ഗച്ചം 
തിതേ ചുയ്യും (ടി 2. 83) 


സം. അര്‍ഥം:- ജൈനകുലത്തില്‍ ജനിച്ചവര്‍ 
മുക്തി പ്രാപിച്ചാല്‍ ആശള്‍ചര്യമില്ല. ജൈനരല്ലാത്ത 
മിഥ്യാമതക്കാരാരെങ്കിലും മുക്തി പ്രാപിച്ചാല്‍ 
അത്‌ വലിയ ആശ്ചര്യമാണ്‌. ഇതിന്നര്‍ഥം, ജൈനി 
കളല്ലാതാരും മുക്തരാവുകയില്ല, അന്യര്‍ നരക 
ത്തിലേ പോകൂ എന്നാണ്‌. 

സമീക്ഷകന്‍:- ജൈനമതത്തില്‍ ദുഷ്ടരും നര 
കഗാമികളുമില്ലേ? എല്ലാവരും മുക്തി പ്രാപിക്കും. 
മറ്റാരും പ്രാപിക്കയില്ല! ഇത്‌ വെറും പേപറച്ചി 
ലല്ലേ? അറിവില്ലാത്തവരാരെങ്കിലും ഇത്‌ വിശ്വ 
സിച്ചേക്കും. 


335 





സത്യാര്‍ത്ഥ്പ്പകാശം കട 


മൂലം:- തിച്ചയരാണം പുആ സംമത്ത ഗുണാ 
ണകാരിണീ ഭണിയാ സാവിയ മിച്ചത്തയരീ 
ജിണസമയേ ദേസിയ പൂആ (ടി. 2. 90) 


സം. അര്‍ഥം:- ജൈനമതക്കാരുടെ വിഗ്രഹാ 
രാധനയാണ്‌ കേമം. മറ്റുള്ളവരുടേത്‌ നിസ്സാരം. 
ജൈനമാര്‍ഗം അവലംബിക്കുന്നവന്‍ തത്ത്വജ്ഞാ 
നിയാണ്‌. അല്ലാത്തവന്‍ തത്ത്വജ്ഞാനിയല്ല. 


സമീക്ഷകന്‍:- ബലേഭേഷ്‌! എന്തു പറയാന്‍! 
നിങ്ങളുടെ വിഗ്രഹങ്ങള്‍ വൈഷ്ണവാദികളുടേ 
തുപോലെ കല്ലുംതടിയുംകൊണ്ടുണ്ടാക്കിയതല്ലേ? 
നിങ്ങളുടേതുപോലെ വൈഷ്ണവരുടേയും മറ്റും 
വിഗ്രഹാരാധനയും മിഥ്യയാണ്‌. സ്വയം തത്ത്വ 
ജ്ഞാനിയാകുകയും മറ്റുള്ളവരെ തത്ത്വജ്ഞാനി 
കളാക്കുകയും ചെയ്യുന്നത്‌ കാണുമ്പോള്‍ നിങ്ങ 
ളുടെ മതത്തില്‍ തത്ത്വജ്ഞാനമേ ഇല്ലെന്നു മന 
സ്സിലാക്കാം. 


മൂലം:- ജിണ ആണാഏ ധമ്മോ ആണാരഹി 
അണാഫുടം അഹമുരത്തി, ഇയ മുണി ഈണയ 
തത്തം ജിണ അണാഏ കണഹു ധര്‍മ്മം (ടി. 2, 
92) 

സം. അര്‍ത്ഥം: ജിനദേവന്റെ ആജ്ഞ. ദയാ 
ക്ഷമാദിധര്‍മ്മം എന്നിവയൊഴികെയുള്ളവ എല്ലാം 
അധര്‍മമാണ്‌. 


സമീക്ഷകന്‍:- എത്ര അന്യായം! ജൈനരല്ലാ 
തൊരുത്തനും സത്യവാദിയായ ധര്‍മാത്മാവാ 
യില്ലേ? ആ ധാര്‍മികജനത്തെ മാനിക്കേണ്ടേ? 
ജൈനമതസ്ഥരുടെ വായും നാക്കും മാത്രം തൊലി 
കൊണ്ടുണ്ടാക്കിയതും മറ്റുള്ളവരുടേത്‌ അല്ലാത്ത 
തുമാണെങ്കില്‍ ഇതു ശരിയാവാം. സ്വന്തം ഗ്രന്ഥ 
ങ്ങള്‍, സംന്യാസിമാര്‍ മുതലായവരെ പുകഴ്ത്തു 
ന്നതു കേട്ടാല്‍ ഇവര്‍ ആത്മ പ്രശംസയിലും ഒരു 
പടികൂടി കടന്നിരിക്കുന്നതു കാണാം. 

മുലം:- വന്നേമി നാരയാഉവി ജേസി ദുരകാഇ 
സംഭരംതാണമ്‌. ഭവ്വാണ ജണഇ ഹരിഹര രിദ്ധി 
സമിദ്ധീ വി ഉദ്ധോസം (ടി. 2.95) 


സം. അര്‍ഥം:- ഹരിഹരാദിദേവന്മാരുടെ വിഭൂതി 
നരകഹേതുവാണ്‌. അതുകാണുമ്പോള്‍ ജൈനി 
കള്‍ക്കു രോമാഞ്ചമുണ്ടാകുന്നു. രാജാജ്ഞയെ 
ധരിക്കുന്നവര്‍ മരണം വരെ ദുഃഖിക്കുന്നതുപോലെ 
ജിന്റേന്േന്റെ ആജ്ഞ ലംഘിക്കുന്നവര്‍ ജനനമര 
ണദുഃഖങ്ങളില്‍ പെട്ടുഴലുന്നു. 

സമീക്ഷകന്‍.- നോക്കൂ! ജൈനരുടെ കാപട്യം 
വെളിവായില്ലേ? ഹരിഹരാദികളെ ഉപാസിക്കുന്ന 


പ്രന്തണ്ടാം സമുല്ലാസം 


വരുടെ ഉയര്‍ച്ചയും ഐശ്വര്യവും സഹിക്കായ്ക 
യാലാണിവര്‍ക്ക്‌ രോമാഞ്ചമുണ്ടാകുന്നത്‌. ഇവ 
രുടെ ഐശ്വര്യം തങ്ങള്‍ക്കും ദാരിദ്ര്യം അവര്‍ക്കും 
ലഭിക്കണമെന്നാണാഗ്രഹം! രാജാജ്ഞയുടെ ഉദാ 
ഹരണം നല്കുന്നത്‌ ഇവര്‍ കള്ള പ്രശംസ 
ചെയ്യുന്നവരും ഭീരുക്കളുമായതുകൊണ്ടാണ്‌. രാജാ 
വിന്റെ കള്ളത്തരവും അംഗീകരിക്കണമെന്നോ? 
ഈര്‍ഷ്യയും ദ്വേഷവും ജൈനികളെ പ്പോലെ 
മറ്റാര്‍ക്കുമേയില്ല. 


മൂലം:- ജോ ദേഇ സുദ്ധ ധമ്മം സോപരമപ്പാ 
ജയമ്മി നഹു അന്നോ കിം കപ്പദുമ്മ സരിസോ 
ഇയര തരു ഹോഇ കളയാവി (ടി. 2. 101) 


സം. അര്‍ത്ഥം:- ജൈനധര്‍മവിരുദ്ധര്‍ മുഡഃന്മാ 
രാണ്‌. ജൈന്റേന്ദന്‍ അരുളിയ ധര്‍മത്തെ ഉപദേ 
ശിക്കുന്ന സംന്യാസിയും ഗൃഹസ്ഥനും ഗ്രന്ഥ 
കര്‍ത്താവും തീര്‍ത്ഥങ്കരര്‍ക്കു തുല്യരാണ്‌. 
അവര്‍ക്കു തുല്യരായി ആരുമില്ല. 

സമീക്ഷകന്‍.- എന്തുകൊണ്ടില്ല? ബാലബുദ്ധി 
കുളല്ലായിരുന്നെങ്കില്‍ ജൈനര്‍ ഇതൊന്നും വിശ്വ 
സിച്ച ഇരിക്കുകയില്ലായിരുന്നു. വേശ്യയുടെ ആത്മ 
പ്രശംസപോലെയാണിത്‌. 

മുലം:- മുല ജിണിദം ദേവോ തവ്വയണം ഗുരു 
ജണം മഹാസയാണം സേസം പാവട്ഠാണം പര 
മപ്പാണംച വജേജമി (ടി. 2 103) 


സം. അര്‍ത്ഥം:- ജീന്േന്ദ്രദേവനേയും, അദ്ദേഹ 
ത്തിന്റെ സിദ്ധാന്തങ്ങളേയും, ജൈനമതത്തിന്റെ 
ഉപദേഷ്ടാക്കളേയും തൃജിക്കുന്നത്‌ ജൈനി 
കള്‍ക്കുചിതമല്ല. 


സമീക്ഷകന്‍:- ഇത്‌ ജൈനികളുടെ ശാഠ്യം, 
പക്ഷപാതം, അജ്ഞാനം എന്നിവയുടെ ഫലമല്ലെ 
ങ്കില്‍ പിന്നെന്താണ്‌? എന്നാല്‍ ജൈനികളുടെ 
ഏതാനും ചിലകാര്യങ്ങളൊഴികെ മറ്റെല്ലാംതന്നെ 
ത്യാജ്യമാണ്‌. കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവര്‍, ഇവ 
രുടെ ദിവ്യധഗന്ഥങ്ങളേയും ഉപദേഷ്ടാക്കളേയും 
കണ്ട്‌, കേട്ട്‌, ചിന്തിക്കുന്ന പക്ഷം തൃജിച്ചു കളയു 
കതന്നെ ചെയ്യും. 

മൂലം:- വയണേ വി സുഗുരു ജിണവല്ലഹസ്സ 
കേസിം ന ഉല്ലസഇ സമ്മം, അഹ കഹ ദിണമണി 
തേയം ഉലു ആണം ഹരഇഅംധത്തം (ടി. 2. 108) 


സം. അര്‍ത്ഥം:- ജൈനവചനത്തിന്‌ അനുകൂ 
ലമായി നടക്കുന്നവന്‍ പൂജ്യനും വിരുദ്ധന്‍ അപൂ 
ജൃനുമാണ്‌. ജൈനഗുരുക്കളെ മാനിക്കുകയെന്നാല്‍ 
മറ്റുള്ളവരെ മാനിക്കായ്കയാണ്‌. 


330 





സത്യാര്‍ത്ഥപ്രകാശം കൂ 


സമീക്ഷകന്‍.- മറ്റ്‌ അജ്ഞാനികളെ മൃഗ 
ങ്ങളേപ്പോലെ ജൈനര്‍ ശിഷ്യരാക്കി ബന്ധിക്കാ 
തിരുന്നാല്‍. അവര്‍ രക്ഷപെട്ട്‌ സ്വന്തം മുക്തി 
മാര്‍ഗം അന്വേഷിക്കുമായിരുന്നു. ആരെങ്കിലും 
നിങ്ങളെ ദുര്‍ഗുരുവെന്നോ ദുര്‍മാര്‍ഗിയെന്നോ, 
തട്ടിപ്പുകാരനെന്നോ ദുരുപദേഷ്ടാവെന്നോ, വിളി 
ച്ചാല്‍ എര്തയോ ദുഃഖമുണ്ടാകും? നിങ്ങള്‍ 
അന്യര്‍ക്ക്‌ ഇത്തരം ദുഃഖമുണ്ടാക്കുന്നവരാകയാല്‍ 
നിങ്ങളുടെ മതത്തില്‍ വളരെയേറെ നിസ്സാരകാ 
ര്യങ്ങള്‍ നിറഞ്ഞിരിക്കുന്നു. 


മൂലം:- ജേ രജ്ജധാനഈണം കാരണഭൂയ 
ഹവംതി വാവാരാ. തേ വിഹു അഇപാബജ്ജയാ 
ധന്നാ ചഡ്ഡംംതി ഭവദിയ (ടി. 2. 119) 

സം. അര്‍ത്ഥം:- മൃത്യുപര്യന്തം ദുഃഖമുണ്ടാ 
യാലും, കൃഷിവ്യാപാരാദികള്‍ ജൈനര്‍ ചെയ്യു 
കയേ അരുത്‌. എന്തെന്നാല്‍ ഇവ നരകത്തിലേക്കു 
നയിക്കുന്നവയാണ്‌. 


സമീക്ഷകന്‍.- നിങ്ങളെന്തിന്‌ വ്യാപാരാദികള്‍ 
ചെയ്യുന്നുവെന്ന്‌ ഇനി നിങ്ങളാരെങ്കിലും ജൈനി 
കളോടു ചോദിക്കണം. അവരിതുപേക്ഷിക്കാത്ത 
തെന്താണ്‌? ഉപേക്ഷിച്ചാല്‍ ജീവിതം അസാധ്യമാ 
കും. നിങ്ങളുടെ ഉപദേശം കേട്ട്‌ മറ്റുള്ളവരും ഉപേ 
ക്ഷിച്ചാല്‍ നിങ്ങള്‍ എന്തു ഭക്ഷിച്ചു ജീവിക്കും. 
ഇത്തരം അനാചാരങ്ങള്‍ ഉപദേശിച്ചു കൂടാത്തതാ 
ണ്‌. എന്തുചെയ്യാന്‍! വിദ്യയും സത്സംഗവും 
ഇല്ലാതെ പാവങ്ങള്‍ വായില്‍ തോന്നിയതെല്ലാം 
ജല്പിക്കുകയാണ്‌. 

മൂലം:- ത ഇയാ ഹമാണ അഹമാ കാരണര 
ഹിയാ അനാണ ഗവ്വേണ ജേ ജപംതി ഉസ്സുത്തം 
തേസിം ദ്വി ദ്ധിച്ച പംഡിച്ചം (ടി. 2. 121) 


സം. അര്‍ഥം:- ജൈനാഗമങ്ങള്‍ക്കു വിരുദ്ധമായ 
ശാസ്ത്രങ്ങളെ അംഗീകരിക്കുന്നവര്‍ അധമരിലധ 
മരാണ്‌. എന്തെങ്കിലും നേട്ടമുണ്ടാകുമെ 
ങകില്‍പോലും ജൈനമതത്തിനു വിരുദ്ധമായി പറ 
യുകയോ കേള്‍ക്കുകയോ പാടില്ല. എന്തെങ്കിലും 
പ്രയോജനമുണ്ടായാലും അന്യമതങ്ങളെ തൃജിക്ക 
ണം. 


സമീക്ഷകന്‍.- നിങ്ങളുടെ പൂര്‍വ്വികര്‍ മുതല്‍ 
ഇപ്പോഴുള്ളവര്‍ വരെ അന്യമതങ്ങളെ ദുഷിക്കുക 
യെന്നല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല ചെയ്യുകയു 
മില്ല. ജൈനര്‍, തരം കിട്ടുന്നിടത്തെല്ലാം വല്ല 
പ്രയോജനവും സിദ്ധിക്കുമെന്നു കണ്ടാല്‍, ആരു 
ടേയും ശിഷ്യത്വം സ്വീകരിച്ചുകളുയും. പിന്നെ 
ഇങ്ങനെ വന്‍ കാര്യങ്ങള്‍ പറയുന്നതില്‍ ലജ്ജ 


പ്രന്തണ്ടാം സമുല്ലാസം 


യില്ലാത്തതാണത്ഭുതം! കഷ്ടം തന്നെ. 


മൂലം:- ജം വീരജിണസ്സാജിഒ മിര ഈ 
ഉസ്സുത്ത ലേസദേസണഓ സാഗര കോഡാകോ 
ഡിം ഹിഡം ഇ അഇഭീമഭവ വരണ്ടേ. (ടി. 2. 112) 


സം. അര്‍ത്ഥം:- ജൈനികളില്‍ ഉള്ളതുപോലെ 
ഞങ്ങളിലും ധര്‍മമുണ്ടെന്ന്‌ ആരാനും പറയുന്ന 
പക്ഷം കോടാനുകോടി വര്‍ഷം അയാള്‍ നരക 
ത്തില്‍ കിടന്നിട്ട്‌ നീചജന്മമെടുക്കും. 


സമീക്ഷന്‍:- ബലേഭേഷ്‌! വിദ്യാശ്രതുക്കളേ! 
നിങ്ങളുടെ മിഥ്യാവചനങ്ങളെ ആരും ഖണ്ഡിക്ക 
രുതെന്നു വിചാരിച്ചല്ലേ ഈ ഭയങ്കരവാക്യം എഴു 
തിവച്ചത്‌? അത്‌ അസംഭവ്യമാണ്‌. നിങ്ങളെ എത്ര 
മാര്രമാണുപദേശിക്കുക! മറ്റുള്ളവരെ ആക്ഷേ 
പിച്ചും അസത്യങ്ങള്‍ പ്രചരിപ്പിച്ചും തന്‍കാര്യം 
നേടാന്‍ കച്ചകെട്ടിയിരിക്കുന്ന നിങ്ങള്‍ക്കത്‌ വര 
പ്രസാദമാണ്‌! 


മുലം:- ദൂരേ കരണം ദുരമ്മി സാഹണം തഹ 
പഭാവണ ദൂരേ ജിണധര്‍മ്മ സദൃഹാണം പി തിര 
കദുരകാഇ നിട്ഠവഇ. 

സം. അര്‍ത്ഥം:- ജൈനധര്‍മ്മങ്ങളൊന്നും അനു 
ഷ്ഠിച്ചില്ലെ്കിലും “ജൈനധര്‍മ്മം സത്യം മറ്റെല്ലാം 
മിഥ്യ” എന്നു മാത്രം ധ്രദ്ധാപൂര്‍വ്വം പറയുന്ന 
പക്ഷം അയാള്‍ ദുഃഖങ്ങളെ തരണം ചെയ്യും. 

സമീക്ഷന്‍.- മൂഡന്മാരെ വലയില്‍ പെടുത്താന്‍ 
ഇതിലുപരിയെന്തുവേണം? എന്തെന്നാല്‍ ഒന്നും 
ചെയ്യേണ്ട. മുക്തി തനിയേ കിട്ടും! ഇതിലധികം 
അജ്ഞാനയുക്തമായ മതമേതാണുള്ളത്‌! 


മൂലം:- കളയാ ഹോഹി ദിവസോ ജളയാ 
സുഗുരുണ പായ മുലമ്മി ഉത്സുത്ത ലേസവിസ 
ലവ രഹിഓ നിസുണേസു ജിണധരര്‍മ്മം 


സം. അര്‍ത്ഥം:- “ ജൈനഗ്രന്ഥങ്ങള്‍ മാത്രം 
കേള്‍ക്കും. ഉത്സൂധര്രങ്ങള്‍ അഥവാ അന്യമത്ധ്രന്ഥ 
ങ്ങള്‍ ശ്രവിക്കുകയേ ഇല്ല” എന്നിങ്ങനെ മനസ്സില്‍ 
ശ്രദ്ധാപൂര്‍വ്വം വിചാരിച്ചാല്‍ മതി. ദുഃഖസാഗര 
ത്തില്‍ നിന്നു കരകയറാം. 


സമീക്ഷന്‍:- ഇതും സാധുക്കളെ വലയില്‍ 
വീഴ്ത്താനുള്ളതാണ്‌. ആ വിചാരംകൊണ്ട്‌ ദുഃഖ 
സാഗരത്തില്‍ നിന്നു കയറുകയില്ല. പൂര്‍വ്വജന്മ 
ത്തിലെ സഞ്ചിതപാപങ്ങളുടെ ദുഃഖരുപിയായ 
ഫലങ്ങള്‍ അനുഭവിച്ചു തീര്‍ത്തേ പറ്റു. ഇത്തരം 
വിദ്യാവിരുദ്ധമായ കാര്യങ്ങള്‍ എഴുതിവയ്ക്കാതി 
രുന്നെങ്കില്‍ വേദാദിശാസ്ത്രങ്ങള്‍ കണ്ടുംകേട്ടും 
സത്യാസത്യങ്ങളറിഞ്ഞ്‌ ഇവരുടെ അവിദ്യാരൂ 


ട്‌ 





സത്യാര്‍ത്ഥപ്രകാശം 5 


പിയും സാരഹീനവുമായ ഗ്രന്ഥങ്ങളെ തൃജിച്ചേ 
നെ. ഇവരുണ്ടാക്കിവച്ചിരിക്കുന്ന വലയില്‍ നിന്ന്‌ 
ഒരു പക്ഷേ ബുദ്ധിമാനും സത്സംഗിയുമായ ആരെ 
ങ്കിലും രക്ഷപ്പെട്ടെങ്കിലായി. ജഡബുദ്ധികള്‍ക്ക്‌ 
ഇവരില്‍ നിന്നു മോചനം കഠിനം തന്നെ. 


മൂലം:- ജഹ്മാ ജേണഹിം ഭണിയും സൂയ വവ 
ഹാരം വിസോഹിയം തസ്സ ജാഇയ വിസുദ്ധ 
ബോഹി ജിണആണാ രാഹഗത്താഓാ 


സം. അര്‍ത്ഥം:- ജിനാചാര്യന്‍ ഉപദേശിച്ച 
സൂരതം, നിരുക്തി, വൃത്തി, ഭാഷ്യം, ചൂര്‍ണിക 
എന്നിവ അനുസരിക്കുന്നവര്‍ സദ്പ്രവര്‍ത്തികള്‍ 
ചെയ്യുകയും ദുഃഖങ്ങള്‍ സഹിക്കുകയും ചെയ്യു 
ന്നതുകൊണ്ട്‌ സത്വഭാവികളായി സൌഖ്യം പ്രാപി 
ക്കുന്നു. അന്യമത്ഗ്രന്ഥങ്ങള്‍ വായിച്ചാല്‍ ഇതസാ 
ധ്യമാണ്‌. 

സമീക്ഷകന്‍.- വിശന്നു പൊരിയുക മുതലായ 
കഷ്ടങ്ങള്‍ സഹിക്കുന്നതാണോ സത്വഭാവം? 
അങ്ങനെയാണെങ്കില്‍ ക്ഷാമം കൊണ്ടും ദാരിദ്യം 
കൊണ്ടും വിശന്നുവലയുന്നവര്‍ ശുദ്ധരായി ശുഭ 
ഫലങ്ങള്‍ നേടേണ്ടതാണ്‌. അവരോ നിങ്ങളോ 
ഇങ്ങനെ നേടുന്നില്ല. മറിച്ച്‌ പിത്തം കോപിച്ചും 
മറ്റും രോഗികളായി ദുഃഖിക്കുന്നതേയുള്ളൂ. ന്യായാ 
ചരണം, സത്യഭാഷണം, ബ്രഹ്മചര്യം മുതലായ 
വയാണ്‌ ധര്‍മം. അസത്യം പറയുക, അന്യായം 
ചെയ്ക തുടങ്ങിയ പാപമാണ്‌. എല്ലാവരോടും 
പ്രീതിപൂര്‍വം പരോപകാര്‍ത്ഥം വര്‍ത്തിക്കുന്ന 
തത്രേ ശുഭമായ സത്വഭാവം. ജൈനമതക്കാരുടെ 
പട്ടിണികിടക്കലും മറ്റും ധര്‍മമല്ല. ഈ സൂര്രാദി 
കള്‍ വിശ്വസിച്ചാല്‍ അല്പം സത്യവും അധികം 
അസത്യവും കൈവന്ന എന്നേയ്ക്കും ദുഃഖസാഗ 
രത്തില്‍പെട്ട്‌ ഉഴലുകയേ ഉള്ളൂ. 

മുലം:- ജഇ ജാണിസി ജിണനാഹോ ലോയാ 
യാരാ വിപരകഏ ഭൂഓ താതം തം മന്നം തോ 
കഹ മന്നസി ലോഅ ആയാരം(ടി. 2. 148) 


സം. അര്‍ഥം:- ഉത്ത്മരായ ഭാഗ്യവാന്മാര്‍ ജൈന 
ധര്‍മത്തെ സ്വീകരിക്കുന്നു. അല്ലാത്തവരുടെ ഭാഗ്യം 
നഷ്ടപ്പെടുന്നു. 

സമീക്ഷകന്‍:- ഇത്‌ അബദ്ധവും അസത്യവു 
മല്ലേ? അന്യമതങ്ങളില്‍ ഭാഗ്യവാന്മാരും ജൈന 
രില്‍ നിര്‍ഭാഗ്യവാന്മാരും ആരുമില്ലേ? പരസ്പരം 
കലഹിക്കരുതെന്നും അന്യോന്യം സ്നേഹപൂര്‍വ്വം 
വര്‍ത്തിക്കണമെന്നും പറയുന്നുണ്ടല്ലോ.63 മറ്റുള്ള 
വരുമായി കലഹിക്കുന്നത്‌ തെറ്റാണെന്ന്‌ ജൈനര്‍ 
കരുതുന്നില്ലെന്നല്ലേ ഇതില്‍ നിന്നു ്രഹിക്കേ 


പ്രന്തണ്ടാം സമുല്ലാസം 


ണ്ടത്‌? ഇതും അയുക്തമല്ലേ? സജ്ജനങ്ങള്‍ പര 
സ്പരം സ്നേഹത്തോടെ വര്‍ത്തിക്കുകയും ദുഷ്ട 
ന്മാര്‍ക്ക്‌ ശിക്ഷണം നല്കി സുശിക്ഷിതരാക്കു 
കയും ചെയ്യുന്നു. ്രാഹ്മണര്‍, ര്രിദണണ്‍്ഡികള്‍ പരി 
രവാജകാചാര്യന്മാര്‍ അഥവാ താപസര്‍, 
സംന്യാസികള്‍ മുതലായവരെല്ലാം ജൈനരുടെ 
ശ്രതുക്കളാണെന്ന്‌ എഴുതിയിരിക്കുന്നു.”” നോക്കൂ. 
എല്ലാവരേയും ശ്ര്രുഭാവത്തില്‍ കാണുകയും 
നിന്ദിക്കുകയും ആണെങ്കില്‍ ജൈനരുടെ ദയാക്ഷ 
മാദിധര്‍മങ്ങള്‍ എന്താണ്‌? അന്യരെ ദ്വേഷിക്കുന്ന 
തിനേക്കാള്‍ വലിയ ഹിംസയില്ല. ജൈനികളേ 
പ്പോലെ ദ്വേഷമൂര്‍ത്തികള്‍ വളരെക്കുറച്ചേ കാണു. 
ഹരിഹരാദിവഞ്ചകര്‍ സന്നിപാതജരക്കാരും അവ 
രുടെ ധര്‍മം വിഷതുല്യവുമാണെന്നും എഴുതിയി 
രിക്കുന്നു ”” ജുഷഭദേവന്‍ മുതല്‍ മഹാവീരന്‍ 
വരെയുള്ള 24 തീര്‍ഥങ്കരന്മാര്‍ രാഗികളും ദ്വേഷി 
കളും വഞ്ചകരും ജൈനര്‍ സന്നിപാതജരക്കാരും 
അവരുടെ ധര്‍മം നരകവും വിഷതുല്യവും 
ആണെന്നു പറഞ്ഞാല്‍ ജൈനര്‍ക്ക്‌ എത 
അസുഖം തോന്നും? അതിനാല്‍ ജൈനര്‍ നിന്ദ, 
പരമതദ്വേഷം എന്നീ മഹാക്ലേശങ്ങളില്‍പെട്ട്‌ ഉഴ 
ലുകയാണ്‌. ഇവ പരിതൃജിച്ചാല്‍ നന്ന്‌. 

മുലം:- ഏഗോ ആഗുരു ഏഗോ വിസാവഗീ 
ചേദ അണി വിവഹാണി, തച്ച യജം ജിണദവ്വം 
പരുപ്പുരം തം ന വിച്ചന്തി (ടി. 2. 150) 


സം. അര്‍ഥം:- എല്ലാ ഭക്തന്മാരുടേയും 
ദൈവവും ഗുരുവും ധര്‍മവും ഒന്നുതന്നെ, ചൈത്യ 
വന്ദനം അഥവാ ജൈനബിംബങ്ങള്‍, ക്ഷ്രേതങ്ങള്‍ 
വസ്തുക്കള്‍ എന്നിവ സംരക്ഷിക്കേണ്ടതും ജൈന 
പ്രതിമകളെ പൂജിക്കേണ്ടതും ധര്‍മമാണ്‌. 


സമീക്ഷകന്‍.- നോക്കൂ വിഗ്രഹാരാധനയുടെ 
ബഹളം തുടങ്ങിയതു ജൈനരില്‍ നിന്നാണ്‌. 
അന്ധവിശ്വാസങ്ങളുടെ ഇറ്റില്ലവും ജൈനമതം 
തന്നെ. 


വിഗ്രഹാരാധനാരീതികള്‍ 


ശ്രാദ്ധദിനകൃത്യം എന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാം 
വശത്ത്‌ വിഗ്രഹാരാധനയുടെ പ്രമാണം കാണാം. 
നോക്കുക.- 

1 നവകാരേണ വിവോഹോ. 2. അനുസരണം 
സാവളഉ 3. വയിജം ഇമേ 4 ജോഗോ 5. ചിയവന്ദ 
ണഗോ 6. യച്ചരഖാണം തുവിഹി പുഛം. 





63. ഇത്‌ ഈ ഗാഥയുടെ അര്‍ഥമല്ല. 149-ഠം ഗാഥയുടേതാണ്‌. 
64. ടി. 2.148ന്‌ ഗുണരത്നാകര ടീകയില്‍ എഴുതിരിക്കുന്നു. 
65. ടി. 2.962 





സത്യാര്‍ത്ഥ്പ്പകാശം കട 


1. ഭക്തന്മാര്‍ചേര്‍ന്ന്‌ ഒന്നാം നടയില്‍ നവകാരം 
ജപിക്കണം. 2. രണ്ടാം നടയിലും നവകാരം ജപി 
ച്ചിട്ട്‌ ഞാന്‍ ആരാധകനാണെന്ന്‌ സ്മരിക്കണം. 3. 
മൂന്നാം നടയില്‍ അന്നു ര്രതം എത്രയെന്നു ചിന്തി 
ക്കണം. 4. നാലാം നടയില്‍ ഇങ്ങനെ സ്മരിക്ക 
ണം. “നാല്‍ പുരുഷാര്‍ഥങ്ങളില്‍ പ്രധാനം മുക്തി 
യാണ്‌. അതിന്റെ കാരണം ജ്ഞാനാദികളാണ്‌. 
അതിന്റെ ലംഘനം ഇല്ലാതാക്കി നിര്‍മ്മലമാക്കി 
യാല്‍ ഓപചാരികമായി യോഗമെന്നു പറയാവുന്ന 
ആറ്‌ കാരണങ്ങള്‍ ലഭിക്കും. അതാണ്‌ യോഗം.” 
അഞ്ചാമത്തെ നടയില്‍ ചൈത്യവന്ദന അഥവാ 
വിഗ്രഹത്തെ നമസ്കരിച്ച്‌ പൂജിക്കണം. ആറാ 
മത്തെ പ്രത്യാഖ്യാനനടയില്‍ “നവകാരസീ 
പ്രമുഖം” വിധിപൂര്‍വം' വിധിപൂര്‍വം ഞാന്‍ പറ 
യുന്നുണ്ട്‌ എന്നിങ്ങനെ ധ്യാനിക്കണം. 


വേറെയും പല വിധികള്‍ ഈ ഗ്രന്ഥത്തിലുണ്ട്‌. 
അത്താഴസമയത്ത്‌ ജിനബിംബത്തെ - തീര്‍ഥങ്കര 
വിഗ്രഹത്തെ പൂജിക്കണം. നടപൂജയും ചെയ്യണം. 
നടപൂജയ്ക്കു വളരെ പാഴ്ചടങ്ങുകളുണ്ട്‌. ക്ഷേത്ര 
ങ്ങളുണ്ടാക്കുന്നതും ജീര്‍ണോദ്ധാരണം നടത്തു 
ന്നതും മുക്തിപ്രദമാണ്‌. ക്ഷ്രേതങ്ങളില്‍ വളരെ 
ഭക്തിയോടെ ഇരുന്നുവേണം പൂജനടത്തേണ്ടത്‌. 
“നമോ ജിനേന്ദ്രേഭ്യഃ” തുടങ്ങിയ മന്ത്രങ്ങള്‍ ചൊല്ലി 
ക്കൊണ്ട്‌ കുളിക്കണം. ജലചന്ദന പുഷ്പ ധൂപ 
ദീപനൈഃ എന്നു പറഞ്ഞ്‌ അര്‍ച്ചിക്കണം. 


രത്നാരം ഒന്നാം ഭാഗം 12-ാം പേജില്‍ വിഗ്ര 
ഹാരാധനയുടെ ഫലം “രാജാവിനോ പ്രജ 
കള്‍ക്കോ പൂജചെയ്യുന്നയാളിനെ തടയാനാവുക 
യില്ല” എന്നതാണെന്നെഴുതിരിക്കുന്നു. 


സമീക്ഷകന്‍:- ഇതെല്ലാം കപോലകല്പിതമാണ്‌. 
വളരെ ജൈനപൂജകരെ രാജാവ്‌ തടഞ്ഞിട്ടുണ്ട്‌. 


മൂന്നാം പേജില്‍ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്‌ - 
“വിധ്രഹാരാധനകൊണ്ട്‌ മഹാരോഗങ്ങളും 
വന്‍ദോഷങ്ങളും മാറും, അഞ്ചു പണത്തിനു പൂവു 
വാങ്ങി അര്‍ച്ചിച്ചയാള്‍ പതിനെട്ടു രാജ്യങ്ങള്‍ക്ക 
ധിപനായി. അയാളുടെ പേരാണ്‌, കുമാരപാല്‍. "* 


സമീക്ഷകന്‍:- ഇതെല്ലാം കള്ളവും വിഡ്ഡി 
കളെ പ്രലോഭിപ്പിക്കാന്‍ പറയുന്നതുമാണ്‌. 
പൂജിച്ച്പൂജിച്ച്‌ ജൈനികളും രോഗികളായിത്തീരു 
ന്നു. ഒരു തുണ്ടുരാജ്യം പോലും വിഗ്രഹപൂജ 
കൊണ്ട്‌ കിട്ടുകയില്ല. അഞ്ചു പണത്തിന്‌ പുഷ്പാ 





66.കുമാരപാല്‍ ഗുജറാത്തിലെ ഒരു ചെറിയ രാജാവായിരു 
ന്നു. (ഏ.ഡി. 12-ാം നൂറ്റാണ്ടില്‍) 


338 


പ്രന്തണ്ടാം സമുല്ലാസം 


ജ്ഞലി നടത്തിയാല്‍ രാജ്യം കിട്ടുമെങ്കില്‍ 
അയ്യഞ്ചു പണം വീതം മുടക്കി പുഷ്പാര്‍ച്ചന 
ചെയ്ത്‌ ലോകം മുഴുവന്‍ സ്വന്തം രാജ്യമാക്കാത്ത 
തെന്താണ്‌? എന്തിന്‌ ശിക്ഷകള്‍ അനുഭവിക്കുന്നു? 
വിശ്രഹാരാധനകൊണ്ട്‌ സംസാരസാഗരം തരണം 
ചെയ്യാമെങ്കില്‍, ജ്ഞാനം, സമൃഗ്ദര്‍ശനം, സത്ധ 
ഭാവം എന്നിവയെന്തിന്‌? 


അവിടെത്തന്നെ 13-ാം പേജില്‍ എഴുതുന്നു. 
“ഗോതമന്റെ മോതിരത്തില്‍ അമൃതം, സ്മരണ 
കൊണ്ട്‌ ഇച്ഛാപ്രാപ്തി” 

സമീക്ഷകന്‍.- അങ്ങനെയാണെങ്കില്‍ ജൈന 
രെല്ലാം അമരത്വം പ്രാപിക്കണമായിരുന്നു. അങ്ങ 
നെയാവുന്നില്ല. ഇതെല്ലാം അജ്ഞരെ പ്രലോഭി 
പ്പിക്കാനുള്ള അടവുകളാണ്‌. അല്ലാതെ ഇതി 
ലൊന്നും ഒരു തത്ത്വവുമില്ല. 

അവിടത്തന്നെ 52-ഠാം പേജില്‍ പൂജിക്കാനുള്ള 
ശ്ലോകം എഴുതിയിരിക്കുന്നു:- 

ജലചന്ദന (പുഷ്പ) ധൂപനൈരഥ ദീപാ 
ക്ഷത കൈര്‍നൈവേദ്യ വസ്ത്രൈഃ, ഉപചാരവ 
രൈര്വയം ജിന്റേനദ്രാന്‍ രുചിരൈ ര ദ്യ മുദാ 
യജാ മഹേ. 

“ഞങ്ങള്‍ ജലം, ചന്ദനം, അരി, പുഷ്പം, ധൂപം, 
ദീപം, നൈവേദ്യം, വസ്ത്രം, അതിശ്രേഷ്ഠ ഉപ 
ചാരങ്ങള്‍ എന്നിവയാല്‍ ജൈന്േന്ദ്രരെ - തീര്‍ഥ 
ങകരരെ - പൂജിക്കാം.” 


സമീക്ഷകന്‍:- ഇതുകൊണ്ടാണ്‌ വിഗ്രഹാരാ 
ധനയുടെയാരംഭം ജൈനരില്‍ നിന്നാണെന്നു പറ 
ഞ്ഞത്‌. വിവേകസാരത്തിന്റെ 21-ഠം വശത്ത്‌ 
“ജൈനക്ഷേര്രത്തില്‍ മോഹം കടക്കുകയില്ല, ഭവ 
സാഗരത്തിനക്കരകടത്തുന്നതാണത്‌” എന്നും 51 
-52 വശങ്ങളില്‍ “വിഗ്രഹാരാധനകൊണ്ട്‌ മുക്തി 
യുണ്ടാകുന്നു. ജൈനക്ഷ്രേതത്തില്‍ പോയാല്‍ 
സദ്ഗുണങ്ങള്‍ കൈവരും എന്നും ജലചന്ദനാദി 
കളാല്‍ തീര്‍ഥങ്കരന്മാരെ പൂജിക്കുന്നവര്‍ നരകം 
വെടിഞ്ഞ്‌ സ്വര്‍ഗത്തെത്തുമെന്നും 55-ാം വശത്ത്‌ 
ജൈനക്ഷ്വേതേത്തില്‍ ജുഷഭദേവന്‍ മുതലായ 
തീര്‍ത്ഥങ്കരന്മാരെ പൂജിക്കുന്നവര്‍ക്ക്‌ ധര്‍മാര്‍ത്ഥ 
കാമമോക്ഷങ്ങള്‍ സിദ്ധിക്കുമെന്നും 61-ഠം വശത്ത്‌ 
ജൈനവിഗ്രഹങ്ങള്‍ പൂജിച്ചാല്‍ ജഗത്തിലെ സര്‍വ 
വിധ ക്ലേശങ്ങളും വിട്ടൊഴിയുമെന്നും എഴുതിയി 
ട്ടുണ്ട്‌. 

സമീക്ഷകന്‍.- അവിദ്യായുക്തമായ അസംഭൃ 
വകാര്യങ്ങള്‍ പറയുന്നതു കേള്‍ക്കൂ. പാപാദി 
ദുഷ്കര്‍മങ്ങളും മറ്റും ഇങ്ങനെ വെടിയാമെങ്കില്‍ 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


മോഹമില്ലായ്മയും, ഭവസാഗരത്തില്‍നിന്ന്‌ 
രക്ഷയും, നരകംവിട്ട്‌ സ്വര്‍ഗ്ഗരപാപ്തിയും , 
ധര്‍മാര്‍ഥ കാമമോക്ഷപ്രാപ്തിയും ഉണ്ടാകുമെ 
ങ്കില്‍ എല്ലാ ജൈനരും സര്‍വപദാര്‍ത്ഥങ്ങളും 
പ്രാപിച്ച്‌ സുഖവാന്മാരാകാത്തതെന്താണ്‌? 


ഈ വിവേകസാരത്തിന്റെ മൂന്നാംവശത്ത്‌ 
ഇങ്ങനെ എഴുതിയിട്ടുണ്ട്‌ - “ജൈനവിഗ്രഹം 
സ്ഥാപിക്കുന്നവന്‍ അവന്റെയും അവന്റെ കുടും 
ബത്തിന്റെയും ജീവിതമാര്‍ഗം സ്ഥാപിക്കുന്നു.” 225 
-0൦ വശത്ത്‌ “ശിവന്‍, വിഷ്ണു മുതലായവ 
രുടെ വിഗ്രഹങ്ങള്‍ പൂജിക്കുന്നത്‌ ചീത്തയും നര 
കത്തിലേക്കുള്ള വഴിയും ആണെന്ന്‌” എഴുതിയി 
ട്ടുണ്ട്‌. 

സമീക്ഷകന്‍.- ശിവന്റെയും മറ്റും വി്രഹങ്ങള്‍ 
നരകത്തിലേക്ക്‌ കൊണ്ടുപോകുന്നതാണെങ്കില്‍ 
ജൈനവിഗ്ഗരഹങ്ങള്‍ അങ്ങനെയുള്ളവയല്ലേ? 
ഞങ്ങളുടെ വിഗ്രഹങ്ങള്‍ ത്യാഗികളും, ശാന്തരും, 
ശുഭമുദ്രായുക്തവും ആകയാല്‍ നല്ലവയാണെന്നും 
ശിവന്റെയും മറ്റും അങ്ങനെ അല്ലാത്തതിനാല്‍ 
ചീത്ത ആണെന്നു പറഞ്ഞേക്കാം. അവരോട്‌ 
പറയാനുള്ള ഉത്തരം ഇതാണ്‌.- നിങ്ങളുടെ വിഗ്ര 
ഹങ്ങള്‍ ലക്ഷക്കണക്കിനു രൂപ വിലപിടിപ്പുള്ള 
ക്ഷ്രേതങ്ങളിലാണ്‌ നില്ക്കുന്നത്‌. ചന്ദന കേസ 
രാദി വിലപിടിപ്പുള്ളവയാണ്‌ വഴിപാടായി കിട്ടുന്ന 
ത്‌. പിന്നെങ്ങനെയാണ്‌ അവര്‍ ത്യാഗികളാകുന്ന 
ത്‌? ശിവന്റെ വിധ്രഹങ്ങള്‍ വെളിസ്ഥലത്തും 
നില്ക്കുന്നുണ്ട്‌. അവരല്ലേ ത്യാഗികള്‍? ശാന്തരാ 
ണെന്നു പറയുന്നതു ശരി. ജഡവസ്തുക്കള്‍ നിശ്ച 
ലമാകയാല്‍ ശാന്തം തന്നെ. എല്ലാ മതത്തിലേയും 
വിഗ്രഹാരാധന വ്യര്‍ഥമാണ്‌. 


ചോദ്യം:- ഞങ്ങളുടെ വിഗ്രഹങ്ങള്‍ വസ്ത്രാഭ 
രണാധികള്‍ അണിയുന്നില്ല. അതിനാല്‍ നല്ലവയാ 


[ 


ണ. 


ഉത്തരം:- എല്ലാവരുടെയും മുമ്പാകെ നഗ്നവി 
ഗ്രഹങ്ങള്‍ സ്ഥാപിക്കുന്നത്‌ മൃഗീയമാണ്‌. 


ചോദ്യം:-സ്ര്രീയുടെ പ്രതിമയോ ചിത്രമോ 
കാണുന്ന പുരുഷന്‍ കാമോത്പത്തി ഉണ്ടാകുന്ന 
തുപോലെ സംന്യാസിമാരുടേയും യോഗികളു 
ടേയും വിഗ്രഹം കണ്ടാല്‍ ശുഭഗുണങ്ങള്‍ ഹൃദ 
യത്തിലുദിക്കും. 


ഉത്തരം:- ശിലാദി വിഗ്രഹത്തില്‍നിന്ന്‌ നല്ലഗു 
ണങ്ങള്‍ പകര്‍ന്നു കിട്ടുമെങ്കില്‍ അവയുടെ ജഡത 
മുതലായ തിന്മകളും പകര്‍ന്നുകിട്ടുംം ജഡബു 
ദ്ധിയായാല്‍ സര്‍വനാശമാണ്‌ ഫലം കൂടാതെ 


339 


പ്രന്തണ്ടാം സമുല്ലാസം 


വിദ്വാന്മാരുമായി ബന്ധമില്ലാതെ വരുന്നതുനി 
മിത്തം മൂഡ്ദതയും വര്‍ദ്ധിക്കും. 11-ാം സമുല്ലാസ 
ത്തില്‍ എഴുതിയ ദോഷങ്ങള്‍ എല്ലാ വിഗ്രഹാരാ 
ധനക്കാര്‍ക്കും ബാധകമാണ്‌. അതുപോലെ 
ജൈനികള്‍ വിഗ്രഹാരാധനയെന്ന്‌* പേരില്‍ കാട്ടി 
കൂട്ടുന്ന പേക്കുത്തുകള്‍ പോലെ അവരുടെ മ്ര്ര 
ങ്ങളും ഒട്ടേറെ അസംഭവ്യകാര്യങ്ങള്‍ എഴുതിവ 
ച്ചിട്ടുണ്ട്‌. രത്നസാരം എന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാം 
വശത്ത്‌ എഴുതിയിരിക്കുന്ന മ്ര്തം നോക്കുക:- 
“നമോ അരിഹംതാണം നമോ സിദ്ധാണം 
നമോ ആയരിയാണം ഉബ്ജത്ധായണം നമോ 
ലോ ഏ സബ്ബ സാഹുണം. ഏസോ പഞ്ച നമു 
ക്കാരോ സര്‍വ്വപാവപ്പണാസണോ മംഗലാചണം 
ച സബ്ബദേസിം പഡഃമം ഹവഇ മംഗലമ്‌.” ഈ 
മ്രന്തത്തിന്‌ വലിയ മാഹാത്മൃമുണ്ടത്രേ. എല്ലാ 
ജൈനരുടെയും ഗുരുമന്ത്രമാണിത്‌. ഇതിന്റെ 
മാഹാത്മ്യം വര്‍ണിച്ചിരിക്കുന്നതു കണ്ടാല്‍ പുരാ 
ണങ്ങളിലും ത്ര്രങ്ങളിലും നാടകങ്ങളിലും 
മറ്റുമുള്ള കഥകള്‍ തോറ്റുപോകും. 

ശ്രാദ്ധദിനകൃത്യം മൂന്നാംവശത്ത്‌ ഇപ്രകാരം 
കാണുന്നു:- നമുക്കാരം തഉ പഡേ (9) ജവു 
കുബ്ബം മംതാണമംതോപരമോ ഇമുത്തി ധേയാ 
ണധേയം പരമം ഇമുത്തി. തത്താണതത്തം 
പരമം പവിത്തം സംസാര സത്താണ ദുഹാ - 
ഇയാണം (10) താണം അംനംതു നോ അത്ഥി 
ജീവാണം ഭവസായരേ. ബുഡ്ഡും താണം ഇമം 
മുത്തും നമുക്കാരം സുപോപയമ്‌ (൩) കബ്ബം, 
അത്തേഗജമ്മം തരസം ചിആണം ദുഹാണം 
സാരീരി അമാണുസാണുസാണമ്‌. കത്തോയ 
ഭവ്വാണ ഭിവജ്ജനാസോ ന ജാവപത്തോ നവ 
കാരമന്തോ. (12) 


അര്‍ത്ഥം:- ഈ മന്ത്രങ്ങള്‍ പവിത്രങ്ങളായ പര 
മമന്ത്രങ്ങളാണ്‌. ധ്യാനയോഗ്യമായവയില്‍ ശ്രേഷ്ഠ 
മാണ്‌. തത്ത്വങ്ങളില്‍ തത്ത്വമാണ്‌. സമുദ്രത്തിനക്ക 
രകടക്കുവാന്‍ നൌക എപ്രകാരമോ അപ്രകാരമാ 
ണ്‌, ദുഃഖപീഡിതമായ സംസാരം തരണം ചെയ്യു 
വാന്‍ ജീവാത്മാക്കള്‍ക്കീ നവകാരമ്ര്ത്രം. (9-10) 

നൌകയ്ക്ക്‌ തുല്യമാണ്‌. ഇതിനെ വെടിയുന്ന 
വന്‍ സംസാരസാഗരത്തില്‍ മുങ്ങിപ്പോകുന്നു. 
ഇതിനെ ഗ്രഹിക്കുന്നവരാകട്ടെ ദുഃഖങ്ങളെ 
തരണം ചെയ്യുന്നു. ജീവാത്മാക്കളെ ദുഃഖത്തില്‍ 
നിന്നകറ്റി, സര്‍വപാപവും നശിപ്പിച്ച്‌, മുക്തികാര 
ണമായിട്ടുള്ളത്‌ ഈ മ്ര്രമല്ലാതെ മറ്റൊന്നില്ല. (11) 





67. പേജ്‌ 493-495 


340 





സത്യാര്‍ത്ഥപ്രകാശം കട 


ഭവസാഗരത്തില്‍പെട്ടു വിവിധജന്മങ്ങളെടു 
ക്കുന്ന ജീവന്‍ ശാരീരികവും മാനസികവുമായ 
ദുഃഖങ്ങളുകറ്റി ഭവസാഗരത്തില്‍ നിന്നു കരകയറു 
വാന്‍ ഇതേയുള്ള. നവകാരമന്ത്രത്തെ പ്രാപി 
ക്കാതെ ജീവന്‍ ഭവസാഗരതരണമില്ല. (12) ഈ 
അര്‍ത്ഥം സൂധ്തങ്ങളില്‍ പറഞ്ഞതാണ്‌. അഗ്നി തുട 
ങ്ങിയ അഷ്ടമഹാഭയങ്ങളില്‍ നിന്നു രക്ഷിക്കു 
ന്നതും ഈ മ്രന്രമല്ലാതെ മറ്റൊന്നല്ല. നവരത്ന 
ങ്ങളില്‍ വൈഡുര്യമണിപോലെയും, ശ്രതുജയ 
ത്തിന്‌ എതിരറ്റ ശസ്രതംപോലെയും, എല്ലാറ്റിനും 
താക്കോല്‍പോലെയുമുള്ളതാണിത്‌. ദ്വാദശാംഗി 
യെന്ന മഹാപൂജയുടെ രഹസ്യവും ഈ നവകാര 
മന്ത്രമാണ്‌. 

ഈ മ്രന്രത്തിന്റെ അര്‍ത്ഥമിതാണ്‌:- നമോ 
അരിഹന്താണമ്‌ -എല്ലാതീര്‍ഥങ്കരന്മാര്‍ക്കും, നമ 
സ്കാരം. നമോ സിദ്ധാണമ്‌- എല്ലാ ജൈനസിദ്ധ 
ന്മാര്‍ക്കും നമസ്‌കാരം. നമോ ആയരിയാണമ്‌ 5 
എല്ലാ ജൈനാചാര്യന്മാര്‍ക്കും നമസ്കാരം. നമോ 
ഉബജ്ത്ധായാണമ്‌ - എല്ലാ ജൈന ഉപാധ്യായ 
ന്മാര്‍ക്കും നമസ്‌കാരം. നമോ ലോ ഏസബ്ദസാ 
ഹൂണമ്‌ - ജൈനമതത്തിലെ എത്ത സാധുക്കള്‍ 
ഈ ഭൂമിയിലുണ്ടോ അവര്‍ക്കെല്ലാം നമസ്കാരം. 

മ്രന്തത്തില്‍ “ജൈന” സംജ്ഞ ഇല്ലെങ്കിലും 
ജൈന്ഗ്രന്ഥങ്ങളിലെല്ലാം ജൈനമതമൊഴികെ 
യുള്ള ഒരു മതക്കാരനും നമസ്‌കാരം പാടില്ലെന്നു 
പറഞ്ഞിരിക്കയാല്‍ ഇതുതന്നെയാണ്‌ ശരിയായ 
അര്‍ത്ഥം. 


തത്ത്വവിവേകം 69-0൦ വശത്ത്‌ “ആര്‍, കല്ലും 
മരവും ദേവന്‍ എന്നുകരുതി പൂജിക്കുന്നുവോ 
അവര്‍ക്ക്‌ സദ്ഫലങ്ങള്‍ ലഭിക്കുന്നു.” എന്നെഴു 
തിയിട്ടുണ്ട്‌. 

സമീക്ഷകന്‍.- എങ്കില്‍ പിന്നെ ദര്‍ശനം നടത്തി 
എല്ലാവരും സുഖരൂപിയായ ഫലങ്ങള്‍ പ്രാപിക്കാ 
ത്തതെന്താണ്‌? 


രത്നസാരം ഒന്നാം ഭാഗം 10-0൦ വശത്ത്‌ 
പാര്‍ശ്വനാഥന്റെ വിഗ്രഹം ദര്‍ശിച്ചാല്‍ താപം നശി 
ക്കും. എന്നെഴുതിയിരിക്കുന്നു. കല്പസൂധ്തഭാഷ്യ 
ത്തില്‍ 51-ാം വശത്ത്‌ “ഒന്നേകാല്‍ ലക്ഷം ക്ഷേത്ര 
ങ്ങളുടെ ജീര്‍ണോദ്ധാരണം നടത്തി” എന്നെഴുതി 
യിട്ടുണ്ട്‌. ഇങ്ങനെ വിഗ്രഹാരാധനയെപ്പറ്റി വളരെ 
യേറെ എഴുതിവച്ചിട്ടുണ്ട്‌. വിധ്രഹാരാധനയുടെ 
മൂലകാരണം ജൈനമതമാണെന്ന്‌ ഇതില്‍ 
നിന്നെല്ലാം ്രഹിക്കാവുന്നതാണ്‌. 


ഇനി ഈ ജൈന സംന്യാസിമാരുടെ ലീല 


പ്രന്തണ്ടാം സമുല്ലാസം 


കള്‍കണ്ടാലും:- വിവേകസാരം 228-ഠം പുറത്ത്‌ 
എഴുതിയിരിക്കുന്നു. “ഒരു ജൈന സംന്യാസി 
കോശയെന്ന വേശ്യയുമായി സംഭോഗം ചെയ്ത 
തിനുശേഷം ത്യാഗിയായി സ്വര്‍ഗലോകം പ്രാപി 
ച്ചു. വിവേകസാരം 101-ഠ൦ പുറത്ത്‌ ഇങ്ങനെ 
കാണാം. അര്‍ണക മുനി ചാരിര്രരഹിതനായി വള 
രെവര്‍ഷം ദത്തസേട്ടിന്റെ വീട്ടില്‍ വിഷ 
യഭോഗങ്ങള്‍ ചെയ്തതിനുശേഷം ദേവലോക 
ത്തുപോയി. ശ്രീകൃഷ്ണന്റെ പുര്രനായ ഡംഡഃ 
ണമുനിയെ കുറുക്കച്ചി പിടിച്ചികൊണ്ടുപോയി. 
പിന്നെ അയാള്‍ ദേവനാവുകയും ചെയ്തു. 


വിവേകസാരം 158-ഠം പുറത്ത്‌ “ജൈനസം 
ന്യാസി ചിഹ്നധാരി - വേഷധാരി - മാത്രമായാലും 
ശുദ്ധചരിതനോ ദുശ്ചരിതനോ ആയാലും ശ്രാവ 
കര്‍ പൂജിക്കണം.” എന്നെഴുതിയിരിക്കുന്നു 168-ഠം 
പുറത്ത്‌ “ജൈനസാധു ദുശ്ചരിതനായാലും അനൃ 
മതത്തിലെ സംന്യാസിമാരേക്കാള്‍ ശ്രേഷ്ഠനാ 
ണ്‌.” എന്നെഴുതിയിട്ടുണ്ട്‌. 171-ഠം പുറത്തിങ്ങനെ 
കാണാം:- ജൈനസാധു ദുരാചാരിയും ചാരിത്ര്യ 
ഹീനനും ആണെങ്കിലും ശ്രാവകര്‍ അദ്ദേഹത്തെ 
സേവിച്ചുകൊള്ളണം.” 216-ാം പുറത്ത്‌:- “ഒരു 
കള്ളന്‍ അഞ്ചു പിടി മുടി പറിച്ച്‌ ചാരിര്രൃഗ്രഹണം 
ചെയ്ത്‌ വളരെ കഷ്ടപ്പെടുകയും പശ്ചാത്തപിക്കു 
കയും ചെയ്തു. ആറാം മാസത്തില്‍ കേവല 
ജ്ഞാനം പ്രാപിച്ച്‌ സിദ്ധനായി” എന്നു കാണാം. 


സമീക്ഷന്‍.- ഈ സംന്യാസികളുടേയും ഗൃഹ 
സ്ഥന്മാരുടേയും ലീലാവിലാസം നോക്കുക. മഹാ 
ദുഷ്കൃത്യങ്ങള്‍ ചെയ്തിട്ടും സദ്ഗതി പ്രാപ 
ച്ചുവത്രേ! 

വിവേകസാരം 106-ഠാം൦ പുറത്ത്‌ എഴുതിയിരി 
ക്കുന്നു:- “ശ്രീകൃഷ്ണന്‍ മൂന്നാം നരകത്തില്‍ 
പോയി” 145ല്‍-“ധമ്പവന്തരി നരകത്തില്‍ 
പോയി ”.148-ല്‍ ജോഗി, ജംഗമകാജി, മുല്ലാ എന്നി 
വര്‍ അജ്ഞാനത്തില്‍ പെട്ട്‌, വളരെ തപസ്സു 
ചെയ്തിട്ടും യാതന അനുഭവിച്ചിട്ടും ദുര്‍ഗതി 
പ്രാപിച്ചു എന്നെല്ലാം എഴുതിയിട്ടുണ്ട്‌. 

രത്നസാരം ഒന്നാം ഭാഗം 170-ഠം വശത്ത്‌ എഴു 
തിയിരിക്കുന്നു:- ഒമ്പത്‌ വാസുദേവന്മാര്‍ അതാ 
യത്‌ ത്രിപൃഷ്ഠവാസുദേവന്‍, ദ്വിപൃഷ്ഠവാസുദേ 
വന്‍, സ്വയംഭൂവാസുദേവന്‍, പുരുഷോത്തമവാസു 
ദേവന്‍, സിംഹപുരുഷവാസുദേവന്‍, പുരുഷപു 
ണ്ഡരീകവാസുദേവന്‍, ദത്തവാസുദേവന്‍, ലക്ഷ്മ 
ണവാസുദേവന്‍, ശ്രീകൃഷ്ണവാസുദേവന്‍ എന്നി 
വരെല്ലാം പതിനൊന്ന്‌, പ്രന്തണ്ട്‌, പതിനാല്‌, പതി 


341 





സത്യാര്‍ത്ഥപ്രകാശം 5 


നഞ്ചി, പതിനെട്ട്‌, ഇരുപത്‌, ഇരുപത്തിരണ്ട്‌ എന്നീ 
ക്രമത്തിലെ തീര്‍ഥങ്കരന്മാരുടെ കാലത്താണ്‌ വന 
ത്തില്‍ പോയത്‌. ഒമ്പത്‌ പ്രതി വാസുദേവന്മാര്‍ 
അതായത്‌ അശ്വഗ്രീവപ്രതിവാസു ദേവന്‍”, 
താരകപ്രതിവാസുദേവന്‍, മോദകപ്രതിവാസുദേ 
വന്‍, മധു പ്രതിവാസുദേവന്‍, നിശുംഭപ്രതിവാ 
സുദേവന്‍, ബലീപ്രതിവാസുദേവന്‍, പ്രഹ്ളാദ്ര്പ 
തിവാസുദേവന്‍, രാവണപ്രതിവാസുദേവന്‍, ജരാ 
സിന്ധുപ്രതിവാസുദേവന്‍ എന്നിവരെല്ലാം നരക 
ത്തില്‍ പോയി”. 


കല്പസുധ്രഭാഷ്യത്തില്‍ ജൂഷഭദേവന്‍ മുതല്‍ 
മഹാവീരന്‍ വരെയുള്ള 24 തീര്‍ഥങ്കരന്മാര്‍ എല്ലാം 
മോക്ഷം പ്രപിച്ചു എന്നെഴുതിയിട്ടുണ്ട്‌. 

സമീക്ഷന്‍:- ഇവരുടെ ഈ കെട്ടുകഥകളെപ്പറ്റി 
ബുദ്ധിമാന്മാര്‍ ചിന്തിച്ചു നോക്കട്ടെ. ജൈനസംന്യാ 
സിമാരും ഗൃഹസ്ഥന്മാരും തീര്‍ഥങ്കരന്മാരും വ്യഭി 
ചാരികളും കള്ളന്മാരുമായിരുന്നിട്ടും സ്വര്‍ഗത്തി 
ലെത്തിയത്രെ. ശ്രീകൃഷ്ണനെപ്പോലുള്ള മഹാ 
ധാര്‍മികരായ മഹാത്മാക്കള്‍ എല്ലാവരും നരക 
ത്തില്‍ പോയിപോലും! ഇങ്ങനെ പറയുന്നത്തെര്ത 
നികൃഷ്ടമാണ്‌. 

വാസ്തവം പറഞ്ഞാല്‍ നല്ലവരായ ആളുകള്‍ 
ജൈനികളുമായി ഇടപെടുകയോ അവരെ ദര്‍ശി 
ക്കുകയോ അരുത്‌. അവരുമായി സംസര്‍ഗം 
ചെയ്താല്‍ അവരുടെ ദോഷങ്ങള്‍ പകരും. ഈ 
നിര്‍ബന്ധബുദ്ധികളും ദുരാധ്രഹികളുമായി 
സംസര്‍ഗം ചെയ്താല്‍ ദോഷമേ വന്നു ഭവിക്കൂ. 
എന്നാല്‍ ജൈനികളില്‍ നല്ലവരുമായി സംസര്‍ഗം 
ചെയ്യുന്നത്‌ ഒട്ടും ദോഷകരമല്ല. 


വിവേകസാരത്തിന്റെ 55-ഠം പുറത്ത്‌ എഴുതിയി 
രിക്കുന്നതിപ്രകാരമാണ്‌-- “ഗംഗാദിതീര്‍ത്ഥങ്ങള്‍, 
കാശി മുതലായ ക്ഷേര്രേങ്ങള്‍ എന്നിവിടങ്ങളില്‍ 
തീര്‍ത്ഥാടനം നടത്തുന്നതുകൊണ്ട്‌ പരമാര്‍ഥ 
മൊന്നും സിദ്ധിക്കുകയില്ല. എന്നാല്‍ ഗിര്‍നാര്‍, 
പാലീടാണാ, ആബു മുതലായ ജൈനതീര്‍ത്ഥ 
ങ്ങള്‍ മുക്തിവരെ നല്കാന്‍ പോന്നവയാണ്‌. 


സമീക്ഷകന്‍:- ശൈവവൈഷ്ണവാദികളുടെ 
ക്ഷേത്രങ്ങളും തീര്‍ഥങ്ങളും എപ്രകാരമാണോ 
ജഡവസ്തുക്കളായിരിക്കുന്നത്‌ അത 
പോലെതന്നെയാണ്‌ ജൈനികളുടേതും. അവയി 
ലൊന്നിനെ സ്തുതിക്കുന്നതും മറ്റൊന്നിനെ നിന്ദി 
ക്കുന്നതും വ്യര്‍ഥമാണ്‌. 





68. വിഷ്ണുവിന്റെ പ്രതിദ്വന്ദി. വിഷ്ണു കൊല്ലുകയോ കൊല്ലി 
ക്കുകയോ ചെയ്തു. 


പ്രന്തണ്ടാം സമുല്ലാസം 


രത്നസാരം ഒന്നാം ഭാഗം 23-24 വശങ്ങളില്‍ 
ഇങ്ങനെ കാണാം. “ മഹാവീരതീര്‍ഥങ്കരന്‍ ഗൌത 
മനോടു പറയുന്നു:- ഈര്‍ദ്ധലോകത്തില്‍ സിദ്ധ 
ശില എന്നൊരു സ്ഥലമുണ്ട്‌ അത്‌ സ്വര്‍ഗപുരിക്കു 
മുകളില്‍ നാല്‍പ്പത്തഞ്ചു യോചന നീളത്തില്‍, 
അത്രതന്നെ വിസ്താരത്തില്‍ എട്ടുയോജന വണ്ണ 
ത്തില്‍ ഉള്ളതാണ്‌. അത്‌ മുത്തുമാലയേക്കാള്‍, പ 
ശുവിന്‍പാലിനേക്കാള്‍ വെണ്ടയും പ്രകാശവുമു 
ള്ളതാണ്‌. സ്വർണ്ണത്തേക്കാൾ തിളക്കവും കണ്ണാ 
ടിയേക്കാള്‍ നിര്‍മലവുമാണ്‌. ഇത്‌ പതിനാലാം 
ലോകത്തിന്റെ മുകള്‍ഭാഗത്താണ്‌. അതിനു മുക 
ളില്‍ ശിവപുരമെന്ന സ്ഥാനമുണ്ട്‌. അതിലും മുക്ത 
പുരുഷന്മാര്‍ താങ്ങില്ലാതെ വസിക്കുന്നു. അവിടെ 
ജനനമരണ ദുഃഖങ്ങളില്ല. ആനന്ദമേയുള്ളു. വീണ്ടു 
മവര്‍ ജനനമരണങ്ങളില്‍ വരുന്നില്ല. എല്ലാ കര്‍മ്മ 
ങ്ങളില്‍നിന്നും മുക്തരാണവര്‍.” ഇതത്രേ ജൈന 
രുടെ മുക്തി. 

സമീക്ഷകന്‍.- അന്യമതത്തില്‍ സ്വര്‍ഗവര്‍ണന 
പലതരത്തിലുണ്ട്‌. കൈലാസം, വൈകുണ്ഠം, 
ശ്രീപുരം, ഗോലോകം മുതലായവ പുരാണങ്ങളു 
ടേയും, നാലാം ആകാശം ക്രിസ്ത്യാനികളുടേയും 
ഏഴാം ആകാശം മുസ്ലീംങ്ങളുടേയും മുക്തിസ്ഥാ 
നമാണ്‌. അതുപോലെതന്നെയല്ലേ ജൈനികളുടെ 
സിദ്ധശിലയും ശിവപുരിയും? മുകളില്‍ എന്നു 
ജൈനികള്‍ പറയുന്നിടം അതിനു മുകളിലുള്ള 
വര്‍ക്ക്‌ താഴെയായിരിക്കും. ഭൂമിയില്‍ നമുക്ക്‌ താഴെ 
പാര്‍ക്കുന്നവര്‍ക്ക്‌ നാം ആപേക്ഷികമായി താഴെ 
യാണ്‌. മുകളും താഴേയും വ്യവസ്ഥാപിത 
പദാര്‍ത്ഥങ്ങളല്ല. ആര്യാവര്‍ത്തത്തിലെ ജൈനി 
കള്‍ മുകളിലെന്നു പറയുന്നിടം അമേരിക്കാവാസി 
കള്‍ക്ക്‌ താഴെയാണ്‌. താഴെയെന്നു പറയുന്നിടം 
അവര്‍ക്ക്‌ മുകളിലുമാണ്‌. ആ ശില നാല്പത്തഞ്ചു 
ലക്ഷത്തിന്റെ ഇരട്ടി, തൊണ്ണൂറുലക്ഷം കോശം 
വലുതാണെങ്കിലും ശരി അതിലെ മുക്തര്‍ ബന്ധ 
നത്തിലാണ്‌. ആ ശിലയ്ക്കു പുറത്തിറങ്ങി 
പ്പോയാല്‍ അവരുടെ മുക്തി ഇല്ലാതായിപ്പോകുമ 
ല്ലോ. അതുപോലെ എപ്പോഴും അതില്‍ ഇരിക്കു 
ന്നതില്‍ പ്രീതിയും പുറത്തുപോകുന്നതില്‍ അപ്രീ 
തിയും ഉണ്ടാകും. പ്രീതിയും അപ്രീതിയും ഉള്ള 
തിനെ മുക്തി എന്നു പറയാനാകുമോ? ഒമ്പതാം 
സമുല്ലാസത്തില്‍ വര്‍ണ്ണിച്ചിരിക്കുന്ന തരത്തിലാണ്‌ 
മുക്തിയെന്ന്‌ കരുതുന്നതാണ്‌ ശരി. ജൈനികളുടെ 
മുക്തി ഒരുതരം ബന്ധനമാണ്‌. മുക്തി വിഷയ 
ത്തില്‍ ജൈനരും ദ്രമജാലത്തില്‍ പെട്ടിരിക്കുകയാ 
ണ്‌. ശരിയായ വേദാര്‍ത്ഥജ്ഞാനത്തി 


342 





സത്യാര്‍ത്ഥ്പ്പകാശം 4൭, 


ലൂടെയല്ലാതെ മുക്തിയെന്തെന്നും അറിയുവാന്‍ 
കഴിയുന്നില്ല. 

ഇനി ഇവരുടെ ഏതാനും അസംഭവ്യ പ്രസ്താ 
വങ്ങളെഴുതാം. വിവേകസാരത്തിന്റെ 78-ാം 
പുറത്ത്‌ എഴുതിയിരിക്കുന്നു:- “ഒരുകോടി അറു 
പത്ലക്ഷം കലശങ്ങള്‍കൊണ്ട്‌ മഹാവീരനെ ജന്മ 
സമയത്ത്‌ സ്നാനം ചെയ്യിച്ചു.” 136-ഠ൦ വശത്ത്‌, 
ദശാര്‍ണരാജാവ്‌, മഹാവീരന്റെ ദര്‍ശ നാര്‍ഥം 
പോയി. അദ്ദേഹം തെല്ലൊന്നഹങ്കരിച്ചു. അതു 
മാറ്റാനായി അവിടെ 16,77,72,16,000 ഇന്ദ്രസ്വരൂപി 
കളും 13,37,05,72,00,00,000 ഇന്ദ്രാണികളും വന്നെ 
ത്തിയത്‌ കണ്ട്‌ രാജാവിന്‌ ആശ്ചര്യമായി. 


സമീക്ഷകന്‍.- ഇത്രയും ഇന്ദ്രന്മാര്‍ക്കും ഇന്ദ്രാ 
ണികള്‍ക്കും നില്ക്കാന്‍ ഇങ്ങനെ എത്ര ഭൂഗോള 
ങ്ങള്‍ വേണ്ടിവരും! 


ശ്രാദ്ധദിനകൃത്യം, ആത്മനിന്ദാഭാവന, 31-ഠം 
പുറത്ത്‌ എഴുതിയിരിക്കുന്നു:- “ബാവഡികളും"* 
കിണറും കുളങ്ങളും കുഴിപ്പിക്കരുത്‌” 

സമീക്ഷകന്‍:- എല്ലാവരും ജൈനരാവുകയും 
ആരും കുളവും കിണറും ഒന്നും കുഴിപ്പിക്കാതിരി 
ക്കുകയുമാണെങ്കില്‍ ലോകര്‍ എങ്ങനെ വെള്ളം 
കുടിയ്ക്കും? 

ചോദ്യം:- കുളവും മറ്റും കുഴിപ്പിച്ചാല്‍ അതില്‍ 
ജീവികള്‍ വീഴും. കുഴിപ്പിക്കുന്നവര്‍ക്ക്‌ പാപമുണ്ടാ 
കും. അതിനാല്‍ ഞങ്ങള്‍ ജൈനികള്‍ ഇതൊന്നും 
ചെയ്യുകയില്ല. 


ഉത്തരം:- നിങ്ങള്‍ക്കീ ബുദ്ധിനാശം 
വന്നതെങ്ങനെ? ക്ഷുദ്രജീവികള്‍ വീണുമരിക്കുന്ന 
പാപം ഗണിക്കുമ്പോള്‍, വലിയജീവികളായ 
പശുവും മറ്റുമൃഗങ്ങളും വെള്ളം കുടിക്കുമ്പോള്‍ 
ലഭിക്കുന്ന പുണ്യം എന്തുകൊണ്ട്‌ എണ്ണുന്നില്ല? 

തത്ത്വവിവേകം 196-ഠം പുറത്ത്‌ ഇപ്രകാരം എഴു 
തിയിട്ടുണ്ട്‌:- ഒരു നഗരത്തില്‍ നന്ദമണികാരന്‍ 
എന്ന സേട്ട്‌ ബാവഡി കുഴിപ്പിച്ചു. അയാള്‍ ധര്‍മ 
ര്രഷ്ടനാവുകയും പതിനാറുരോഗങ്ങള്‍ക്ക്‌ അധീ 
നനാവുകയും ചെയ്തു. മരിച്ച്‌ ആ ബാവഡിയില്‍ 
തന്നെ തവളയായി പിറന്നു. മഹാവീരന്റെ ദര്‍ശ 
നത്തോടെ അയാള്‍ക്ക്‌ പൂര്‍വജാതിസ്മ 
രണയുണ്ടായി. മഹാവീരന്‍ പറയുന്നു:- ഞാന്‍ 
വരുന്നെന്നു കേട്ട്‌, പൂര്‍വജന്മത്തിലെ ആചാര്യനെ 





69. ബാവഡി ഒരുതരം “കുളക്കിണര്‍'” ആണ്‌. കിണനറ്റിനുള്ളി 
ലേക്ക്‌ പടികള്‍ കെട്ടിയിറക്കിയിരിക്കും. അതിലൂടെ ഇറങ്ങി 
വെള്ളം കോരിയെടുക്കാം. 


പ്രന്തണ്ടാം സമുല്ലാസം 


ന്നറിഞ്ഞ്‌ വന്ദിക്കുവാന്‍ വരവേ, ശ്രേണികന്റെ 
കുതിരയുടെ ചവിട്ടേറ്റ്‌ മരിച്ച്‌ ശുഭധ്യാനയോഗ 
ത്താല്‍ ദര്‍ദ്ദുരാങ്കന്‍ എന്ന വന്‍മഹതമ്പങ്ങളുള്ള 
ദേവനായി. ജ്ഞാനശക്തിയാല്‍ എന്റെ 
സാന്നിധ്യം അറിഞ്ഞ്‌ വരികയും മാഹാത്മ്യം പ്രക 
ടിപ്പിച്ച്‌, വന്ദിച്ച്‌ മടങ്ങുകയും ചെയ്തു. 

സമീക്ഷകന്‍:- ഇപ്രകാരമുള്ള അസംഭവ്യമിഥ്യ 
കള്‍ പറയുന്ന മഹാവീരനെ സര്‍വോത്തമനെന്നു 
കരുതുന്നതില്‍ കവിഞ്ഞ മഹാഭ്രാന്ത്‌ മറ്റെന്തുള്ളു! 

ശ്രാദ്ധദിന കൃത്യം 36-ാം പുറത്ത്‌ എഴുതുന്നു:- 
“മരിച്ചവന്റെ വസ്രതം സംന്യാസി എടുക്കട്ടെ.” 

സമീക്ഷകന്‍.- നോക്കൂ! സംന്യാസി മഹാബ്രാ 
ഹ്മണന്‌*” തുല്യനായി! വസ്ര്രം സംന്യാസിക്ക്‌! 
ആഭരണം ആര്‍ക്കുള്ളത്‌? വിലകൂടുതലുള്ളതി 
നാല്‍ വീട്ടില്‍ വയ്ക്കുമായിരിക്കും. അപ്പോള്‍ 
സംന്യാസിക്ക്‌ എന്തു പദവി? 

രത്നസാരം ഒന്നാംഭാഗം 105-ഠം പുറത്ത്‌ കാണു 
ന്നത്‌:- “വറക്കുകയും ഇടിക്കുകയും പൊടിക്കു 
കയും പാകം ചെയ്യുകയും ചെയ്യുന്നതില്‍ പാപ 
മുണ്ട്‌.” 

സമീക്ഷകന്‍:- ഇവരുടെ അറിവില്ലായ്മ 
നോക്കൂ. ഈ കര്‍മങ്ങളൊന്നും ചെയ്തില്ലെങ്കില്‍ 
മനുഷ്യരും മറ്റും എങ്ങനെ ജീവിക്കും? ജൈനി 
കളും പണ്ഡിതരായി ചത്തുപോവുകയേയുള്ളു. 


രത്നസാരം ഒന്നാം ഭാഗം 104-ഠം പുറത്ത്‌ എഴു 
തിയിരിക്കുന്നത്‌ നോക്കുക:- “പൂന്തോട്ടം ഉണ്ടാ 
ക്കിയാല്‍ തോട്ടക്കാരന്‍ ഒരുലക്ഷം പാപം ഉണ്ടാ 
കും.” 

സമീക്ഷകന്‍:- തോട്ടക്കാരന്‌ ലക്ഷം പാപമു 
ണ്ടായാലും അനേകം ജീവികള്‍ക്ക്‌ ഇലകളും പഴ 
ങ്ങളും പൂക്കളും കൊണ്ട്‌ ആനന്ദം ലഭിക്കും. 
അപ്പോള്‍ കോടിപുണ്യവും ലഭിക്കും. ഇതു കാണു 
ന്നതേയില്ല. ഇത്തെത അജ്ഞതയാണ്‌! 

തത്ത്വവിവേകം 202-ഠം പുറത്ത്‌ എഴുതിയിരി 
ക്കുന്നു:- “ലബ്ധി എന്ന സംന്യാസി അറിയാതെ 
ഒരു വേശ്യാഗ്ൃഹത്തില്‍ ചെന്നുകയറി. ധര്‍മ്മബോ 
ധനം നടത്തി ഭിക്ഷ. യാചിച്ചു. ഇവിടെ ധര്‍മ 
മൊന്നും ഇല്ല. അര്‍ഥംകൊണ്ടുള്ള ഇടപാടുകളേ 
യുള്ളൂ എന്നായി വേശ്യ. ലബ്ധി” ഉടനെതന്നെ 





70. മഹാബ്രഹ്മണന്‍ എന്ന പ്രയോഗം ചുടലക്കാരന്‍ എന്ന 
അര്‍ഥത്തില്‍ പ്രയോഗിക്കുന്ന ഹിന്ദിപദമാണ്‌. 

71. ലബ്ധിയെന്നതിന്‌ സിദ്ധന്‍ എന്നാണര്‍ഥം. ഈ സിദ്ധന്റെ 
പേര്‍ നന്ദിഷേണന്‍ എന്നായിരുന്നു. 


343 





സത്യാര്‍ത്ഥ്പ്പകാശം കട 


പ്രന്തണ്ടരലക്ഷം സ്വര്‍ണ നാണയങ്ങള്‍ അവിടെ 
വര്‍ഷിച്ചു. 


സമീക്ഷകന്‍:- ഇത്‌ ബുദ്ധിഹീനന്മാര്‍ക്കല്ലാ 
താര്‍ക്കാനും വിശ്വസിക്കുവാന്‍ കഴിയുമോ? 


രത്നസാരം ഒന്നാംഭാഗം 67-ാം പുറത്ത്‌ എഴു 
തിയിരിക്കുന്നു:- “ഒരു ശിലാ വിഗ്രഹം കുതിരപ്പു 
റത്തുകയറി സഞ്ചരിക്കുകയും സ്മരിക്കുന്നവരെ 
ചെന്നു രക്ഷിക്കുകയും ചെയ്യുന്നു.” 

സമീക്ഷകന്‍:- പറയൂ ജൈനരേ! നിങ്ങളുടെ 
വീടുകളില്‍ ഇപ്പോഴും ചോരന്മാരുടേയും കൊള്ള 
ക്കാരുടെയും ഭീക്ഷണിയില്ലേ? സ്മരിച്ച്‌ ശിലാവി 
ഗ്രഹത്തെ വരുത്തി രക്ഷനേടാതെ പോലീസിലും 
മറ്റും പരാതി കൊടുക്കാന്‍ മണ്ടിനടക്കുന്നതെന്തി 
നാണ്‌? 

ശ്വേതാംബരരും ദിഗംബരരും 


ഇനി ഇവരുടെ സംന്യാസിമാരുടെ ലക്ഷണം 
എഴുതാഠ:- 

1, സരജോഹരണാ ഭൈക്ഷ ഭൂജോ ലുഞ്ചിത 
മുരദ്ധജാഃ, ശ്വേതാംബരാഃ ക്ഷമാശിലാ 
നിഃസംഗാ ജൈനസാധവഃ. 


പാണി 
ഗൃഹേ 


2, ലുഞ്ചിതാഃ പിച്ചികാ ഹസ്താഃ 
പാതാ ദിഗംബരാഃ ഉര്‍ദ്ധാശിനോ 
ദാതുര്‍ദ്വിതീയാഃ. സ്മുര്ജിനര്‍ഷയഃ 


3, ഭുങ്ക്തേ ന കേവലീ ന സ്ര്തീ മോക്ഷ 
മേതി ദിഗംബരാഃ, പ്രാഹുരേഷാമയം ഭേദോ 
മഹാന്‍ ശ്വേതാംബരൈഃ സഹ.” 


ജൈനസംന്യാസിമാരുടെ ലക്ഷണം പറയു 
വാന്‍ ജിനദത്ത സൂരി രചിച്ചതാണീ ശ്ലോകങ്ങള്‍ 
സരജോ ഹരണഃ ചാമരം ധരിക്കുക ഭിക്ഷയെ 
ടുത്ത്‌ ഭക്ഷിക്കുക, തലയിലെ രോമങ്ങള്‍ ലുഞ്ചനം 
(പിഴുതെടുക്കുക) ചെയ്യുക. ശ്വേതവസ്ത്രം ധരി 
ക്കുക, ക്ഷമയോടെ ജീവിക്കുക, ആരോടും 
സംസര്‍ഗമില്ലാതിരിക്കുക എന്നീ ലക്ഷണങ്ങളുള്ള 
ജൈനികളെ ശ്വേതാംബരര്‍ എന്നും ജതികള്‍ 
എന്നും പറയുന്നു. 

രണ്ടാമത്തേത്‌ ദിഗംബരര്‍. ഇവര്‍ വസ്ത്രം ധരി 
ക്കുന്നില്ല. തലമുടി പിഴുതു കളയുകയും കൈവശം 
ഒരു രോമച്ചുല്‍ വയ്ക്കുകയും ആരെങ്കിലും ഭിക്ഷ 
നല്കിയാല്‍ കയ്യില്‍ വാങ്ങി ഭക്ഷിക്കുകയും ചെയ്യു 
ന്നു. ഈ ദിഗംബര മറ്റൊരുകൂട്ടം സംന്യാസിമാ 





72. സര്‍വദര്‍ശനസംഗ്രഹം -ആര്‍ഹതദര്‍ശനം ശ്ലോകം 10-12 


പ്രന്തണ്ടാം സമുല്ലാസം 


രാണ്‌. ഭിക്ഷനലകുന്ന ഗൃഹസ്ഥന്‍ ഭക്ഷിച്ചിരുന്ന 
ശേഷം മാര്രം ഭക്ഷിക്കുന്നവരാണ്‌ ജിനര്‍ഷികള്‍ 
എന്നു പറയുന്ന മൂന്നാമത്തെകൂട്ടം സംന്യാസികള്‍ 


ദിഗംബരരും ശ്വേതാംബരരും തമ്മില്‍ ഇത്രയേ 
ഭേദമുള്ളൂ. ദിഗംബരര്‍ സ്ര്രീകള്‍ക്ക്‌ മുക്തിയി 
ല്ലെന്ന പക്ഷക്കാരാണ്‌. ശ്വേതാംബരര്‍ ഉണ്ടെന്ന 
പക്ഷക്കാരും. ഇവര്‍ ഒറ്റയ്ക്ക്‌ ഭക്ഷിക്കുന്നവരുമ 
ലവ. ജൈനരുടെ കേശലുഞ്ചനം സര്‍വ്രത പ്രസി 
ദ്ധമാണ്‌. അഞ്ചുപിടി മുടി പിഴണം എന്നും മറ്റും 
എഴുതിവച്ചിട്ടുണ്ട്‌. വിവേകസാരം 216-ാം വശത്ത്‌ 
“അഞ്ചു പിടി മുടി പിഴുത്‌ ചാരിത്ര്യം ഗ്രഹിച്ചു. 
അതായത്‌ അഞ്ചു പിടി മുടി പിഴുത്‌ സംന്യാസി 
യായി” എന്നു കാണുന്നു. കല്പസുധ്തഭാഷ്യം 108 
-0ഠ പുറത്ത്‌ കേശലുഞ്ചനം ചെയ്ത്‌ പശുവിന്റെ 
രോമംപോലെ ആക്കുക എന്നെഴുതിയിട്ടുണ്ട്‌. 


സമീക്ഷകന്‍.:- ജൈനര്‍ പറയട്ടെ - നിങ്ങളുടെ 
ദയ എന്ന ധര്‍മ്മം എവിടെ പോയി? ഇത്‌ ഹിംസ 
യല്ലേ? തനിയേ ആകട്ടെ ഗുരുവാകട്ടെ, മറ്റാരാനു 
മാകട്ടെ എന്തു കഷ്ടതയാണ്‌ ഈ ലുഞ്ചനം 
കൊണ്ട്‌ ആ ജീവന്‍ അനുഭവിക്കുന്നത്‌! ജീവികളെ 
വേദനിപ്പിക്കുന്നതിനാണ്‌ ഹിംസയെന്നു പറയുന്ന 
ത്‌. 


വിവേകസാരം 7-8 വശങ്ങളില്‍ എഴുതിയിരി 
ക്കുന്നു:- വിക്രമാബ്ദം 1633ലാണ്‌ശ്വേതാംബ 
രില്‍നിന്ന്‌ ഡമൂംഡ്ടിയ എന്ന കൂട്ടരും അവരില്‍നിന്ന്‌ 
തേരാപന്ഥികള്‍ എന്ന വിഭാഗവും ഉണ്ടായത്‌. 
ഡദുംഡിയകള്‍ വിഗ്രഹാരാധനക്കാരല്ല. ഭക്ഷണം 
സ്നാനം എന്നിവയൊഴികെ സദാ ഒരു തുണിക്ക 
ഷണംകൊണ്ട്‌ വായ മൂടിക്കെട്ടുന്നു. ജതികള്‍ മുത 
ലായവര്‍ പുസ്തകം വായിക്കുമ്പോള്‍ വാമൂടിക്കെ 
ടടുന്നു. മറ്റു സമയങ്ങളില്‍ കെട്ടുന്നില്ല. 


ചോദ്യം:- വായ്മൂടി കെട്ടേണ്ടതുതന്നെ. എന്തെ 
ന്നാല്‍ വായു കായത്തില്‍ അതായത്‌ വായുവില്‍ 
സൂക്ഷ്മശരീരങ്ങളായ ജീവികള്‍ ഉണ്ട്‌. അവ 
വായില്‍നിന്ന്‌ വരുന്ന ചൂടില്‍ ചത്തുപോകും. 
അതിന്റെ പാപം മുഖത്ത്‌ തുണികെട്ടാത്തവര്‍ക്കു 
ണ്ടാകും. അതിനാല്‍ മുഖത്ത്‌ തുണികെട്ടുന്നതു 
തന്നെയാണ്‌ നല്ലത്‌. 

ഉത്തരം:- ഇത്‌ അറിവിന്റെയും പ്രത്യക്ഷാദി 
പ്രമാണങ്ങളുടെയും വെളിച്ചത്തില്‍ യുക്തമല്ല. 
ജീവന്‍ വാര്‍ദ്ധക്യമോ മൃത്യുവോ ഇല്ലാത്തതാണ്‌. 
അതിനാല്‍ വായിലെ ചൂടുകൊണ്ട്‌ അവ മരിക്കു 
കയില്ല. ജീവന്‍ ഇത്തരത്തിലുള്ള താണെന്ന്‌ 
നിങ്ങളും അംഗീകരിക്കുന്നുണ്ടല്ലോ. 





സത്യാര്‍ത്ഥപ്രകാശം കൂ 


ചോദ്യം:- ജീവന്‍ മരിക്കുകയില്ല. എന്നാല്‍ മുഖ 
ത്തെ ഉഷ്ണവായുകൊണ്ട്‌ അവയ്ക്ക്‌ പീഡയുണ്ടാ 
കും. ആ പീഡയുണ്ടാക്കുന്ന ആളിന്‌ അതുകൊണ്ട്‌ 
പാപമുണ്ടാകും. അതിനാല്‍ വാ മൂടിക്കെട്ടുന്ന 
താണ്‌ നല്ലത്‌. 

ഉത്തരം:- ഇത്‌ ശരിയല്ല. പീഡിപ്പിക്കാതെ ഒരു 
ജീവിക്കും ഒട്ടും ജീവിക്കാന്‍ കഴിയുകയില്ല. 
വായിലെ വായു ഏറ്റാല്‍ ജീവികള്‍ക്ക്‌ പീഡയു 
ണ്ടാകുമെന്ന നിങ്ങളുടെ അഭിപ്രായപ്രകാരം 
സഞ്ചരിക്കുക, ഇരിക്കുക, കൈകാലുകള്‍ ചലിപ്പി 
ക്കുക. കണ്ണു മിഞ്ചുക മുതലായവകൊണ്ടും വളരെ 
പീഡയുണ്ടാകും അതിനാല്‍ നിങ്ങള്‍ക്കും ജീവി 
കള്‍ക്കും പീഡയുണ്ടാകുന്നതില്‍ നിന്നൊഴിഞ്ഞു 
നില്ക്കാന്‍ സാധ്യമല്ല. 


ചോദ്യം:- കഴിവതും പീഡ നല്കാതെ ജീവി 
കളെ രക്ഷിക്കണം. കഴിയാത്തിടത്ത്‌ നാം അതിന്‌ 
അശക്തരാണ്‌. വായു നിറയെ ജീവികളാണ്‌. വാ 
മൂടാതിരുന്നാല്‍ വളരെ ജീവികള്‍ മരിക്കും. മൂടു 
മ്പോള്‍ കുറച്ചേ മരിക്കു. 

ഉത്തരം:- ഇതും യുക്തിശുന്യമായ പറച്ചിലാ 
ണ്‌. തുണികെട്ടുന്നതുകൊണ്ട്‌ ജീവികള്‍ക്ക്‌ കൂടു 
തല്‍ ദുരിതമുണ്ടാകും. വായ്ക്കല്‍ തുണികെട്ടുന്ന 
തുകൊണ്ട്‌, വായിലെ വായു തങ്ങിനിന്ന്‌ 
താഴേയ്ക്കോ വശത്തുകൂടെയോ മൌനമായിരിക്കു 
മ്പോള്‍ മൂക്കിലൂടെയോ ഒന്നിച്ച്‌ ശക്തിയായി പ്രവ 
ഹിക്കും. അപ്പോള്‍ ചൂടു കൂടുതലായിരിക്കയാല്‍ 
നിങ്ങളുടെ അഭിപ്രായ പ്രകാരം, കൂടുതല്‍ 
പീഡയ്ക്കു കാരണമാകും. മുറിയുടെ ജന്നലും 
വാതിലും എല്ലാം അടച്ചിടുകയോ തുണിയിടു 
കയോ ചെയ്യുമ്പോള്‍ ചൂട്‌ വര്‍ദ്ധിക്കും. തുറന്നിരു 
ന്നാല്‍ അത്രയും ചൂടുണ്ടാവുകയുമില്ല. അതു 
പോലെ മുഖത്ത്‌ തുണികെട്ടുമ്പോള്‍ ചൂട്‌ അധി 
കമാകും കെട്ടാതിരുന്നാല്‍ കൂടുകയില്ല. അപ്പോള്‍ 
നിങ്ങളുടെ അഭിപ്രായപ്രകാരം കൂടുതല്‍ കഷ്ടത 
ജീവികള്‍ക്കുണ്ടാകും. മൂടിക്കെട്ടുമ്പോള്‍ കൂടുതല്‍ 
ശക്തിയോടെ വായു പുറത്തുവരികയും ജീവി 
കള്‍ക്ക്‌ അധികം ദുരിതമുണ്ടാവുകയും ചെയ്യും. 
ഒരാള്‍ കുഴലില്ലാതെ തീയൂതിയാല്‍ പ്രവഹിക്കു 
ന്നതിലധികം ശക്തിയോടെ കുഴലിലൂടെ ഈതി 
യാല്‍ പ്രവഹിക്കും. അതുപോലെ മുഖത്ത്‌ തുണി 
കെട്ടിയാല്‍ വായില്‍ വായു തടയുന്നതിനാന്‍ മൂക്കി 
ലൂടെ ശക്തമായി പ്രവഹിക്കുകയും ജീവികള്‍ക്ക്‌ 
കൂടുതല്‍ ദുഃഖമുണ്ടാക്കുകയും ചെയ്യും. അതി 
നാല്‍ വായ്ക്കല്‍ തുണികെട്ടുന്നവരേക്കാള്‍ വലിയ 


344 


പ്രന്തണ്ടാം സമുല്ലാസം 


ധര്‍മ്മാത്മാക്കള്‍ കെട്ടാത്തവരാണ്‌. കൂടാതെ 
തുണികെട്ടിയാല്‍ അക്ഷരങ്ങള്‍ വേണ്ടവണ്ണം ഉച്ച 
രിക്കുവാന്‍ കഴിയുകയില്ല. അനുനാസികമല്ലാത്ത 
അക്ഷരങ്ങള്‍ അനുനാസികമായി ഉച്ചരിക്കുന്നതു 
കൊണ്ടുള്ള ദോഷവും നിങ്ങള്‍ക്കുണ്ടാകും. തുണി 
കെട്ടുന്നതുകൊണ്ട്‌ ദുര്‍ഗന്ധവും വര്‍ദ്ധിക്കും. ശരീ 
രത്തി നുള്ളില്‍ ദുര്‍ഗന്ധമാണുള്ളത്‌. ശരീര 
ത്തില്‍നിന്നു പോകുന്ന വായു ദുര്‍ഗന്ധയുക്തമാ 
കുന്നതുകൊണ്ട്‌ ഇത്‌ പ്രത്യക്ഷമാണ്‌. അതിനെ 
തടയുന്നതുകൊണ്ട്‌ ദുര്‍ഗന്ധം വര്‍ദ്ധിക്കും. അട 
ച്ചിട്ട ശാചാലയം കൂടുതല്‍ ദുര്‍ഗന്ധമുള്ളതും 
തുറന്നത്‌ കുറവുള്ളതുമായിരിക്കുന്നതുപോലെ 
വായ്ക്കല്‍ തുണികെട്ടി പല്ലുതേയ്ക്കാതെ, കുളി 
ക്കാതെ, മുണ്ട്ലക്കാതെ നടക്കുന്നതും കൊണ്ട്‌ 
നിങ്ങളുടെ ശരീരത്തില്‍ കൂടുതല്‍ ദുര്‍ഗന്ധവും 
ലോകത്തില്‍ വിവിധ രോഗങ്ങളുണ്ടായി ജീവി 
കള്‍ക്ക്‌ പീഡയുണ്ടാകുന്നതുകൊണ്ടുള്ള പാപം 
നിങ്ങള്‍ക്ക്‌ കിട്ടും. 

മേളകളിലും മറ്റും ദുര്‍ഗന്ധം വര്‍ദ്ധിച്ച്‌ വിഷു 
ചികയും മറ്റും പടര്‍ന്നുപിടിച്ച്‌ ജീവികള്‍ ദുഃഖി 
ക്കുന്നു. ദുര്‍ഗന്ധം കുറയുംതോറും രോഗവും 
കുറയും. ജീവികള്‍ക്ക്‌ പീഡകുറയും. അതിനാല്‍ 
കൂടുതല്‍ ദുര്‍ഗന്ധം വമിപ്പിക്കുന്ന നിങ്ങള്‍ അപ 
രാധികളും വായ്മൂടാതെ, പല്ലുതേക്കുകയും കുളി 
ക്കുകയും മുണ്ടലക്കുകയും മറ്റും ചെയ്യുന്നവര്‍ 
നിങ്ങളേക്കാള്‍ നല്ലവരുമാണ്‌. അന്ത്യജരുടെ ദുര്‍ഗ 
ന്ധവുമായി സഹവസിക്കുന്നതില്‍ നിന്നകന്നു 
നില്ക്കുന്നത്‌ വളരെ നല്ലതാണ്‌. സഹവസിക്കുന്ന 
വരുടെ ബുദ്ധി പവിത്രമായിരിക്കുന്നില്ല. അതു 
പോലെ നിങ്ങളോടു സഹവസിക്കുന്നവരുടെ 
ബുദ്ധിയും വര്‍ദ്ധിക്കുന്നില്ല. രോഗാധികൃവും 
ബുദ്ധിഹീനതയും ഉണ്ടായാല്‍ ധര്‍മാനുഷ്ടാന 
ത്തിന്‌ ബാധകമാകും. അതുപോലെയാവാം, ദുര്‍ഗ 
ന്ധയുക്തരായ നിങ്ങള്‍ക്കും നിങ്ങളോടു സഹവ 
സിക്കുന്നവര്‍ക്കും! പല്ലു തേക്കാത്ത നിങ്ങളുടെ 
വായ അതൃന്തം ദുര്‍ഗന്ധപൂര്‍ണമായിരിക്കും. 
നിങ്ങള്‍ ആരുടെയെങ്കിലും സമീപമോ ആരെ 
ങ്കിലും നിങ്ങളുടെ അടുത്തോ വന്നാല്‍ നാറ്റമ 
ല്ലാതെ മറ്റെന്തുണ്ടാകും! ഇത്യാദി. 

ചോദ്യം:- അടച്ചിട്ട്‌ വീട്ടില്‍ എരിയ്ക്കുന്ന 
തീയുടെ ചൂട്‌ വെളിയില്‍ചെന്ന്‌ അന്യജീവികള്‍ക്ക്‌ 
ഉപ്ര്രവം ചെയ്യാത്തതുപോലെ ഞങ്ങള്‍ വായടപ്പ്‌ 
കെട്ടി വായുവിനെ തടഞ്ഞ്‌ വെളിയിലുള്ള ജീവി 
കള്‍ക്ക്‌ കുറച്ചു ദുഃഖംമാത്രം നലകുന്നു. വായടച്ച്‌ 
കെട്ടുന്നതുകൊണ്ട്‌ പുറത്തുള്ള ജീവികള്‍ക്ക്‌ 


345 





സത്യാര്‍ത്ഥ്പപകാശം 4൭ 


പീഡയുണ്ടാകുന്നില്ല. മുന്‍പില്‍ അഗ്നിജ്വലിക്കു 
മ്പോള്‍ കൈപ്പടം കൊണ്ട്‌ മുഖത്ത്‌ അധികം 
ചൂടേക്കുന്നത്‌ തടയാവുന്നതാണല്ലോ. വായുവിലെ 
ജീവകള്‍ ശരീരമുള്ളവയാകയാല്‍ അവയ്ക്ക്‌ നിശ്ച 
യമായും പീഡയുണ്ടാകും. 


ഉത്തരം:- നിങ്ങളീപ്പറയുന്നത്‌ ബാലിശമാണ്‌. 
അകത്തെ വായുവിന്‌ പുറത്തേവായുവുമായി 
സന്ധിക്കത്തക്കതുപോലെ ഛിദ്രങ്ങളില്ലെങ്കില്‍ 
അകമേ തീയെരിയുകയില്ലു. ആര്‍ക്കെങ്കിലും അത്‌ 
പ്രത്യക്ഷമായി കാണണമെങ്കില്‍ ചൂളയില്‍ തീ 
കത്തിച്ച്‌ അതിന്റെ ദ്വാരങ്ങളെല്ലാം അടച്ചുനോക്കു 
ക. തീ ഉടനേ കെടും. ഭൂമിയിലെ ജീവികള്‍ക്ക്‌ 
പുറമേയുള്ള വായുവുമായി സമ്പര്‍ക്കമില്ലാതെ 
ജീവിക്കുവാന്‍ കഴിയുകയില്ല. അതുപോലെ 
തീയും കത്തുകയില്ല. ഒരു വശത്തുനിന്നും അഗ്നി 
യുടെ വേഗം തടഞ്ഞാല്‍ മറുവശത്തുകൂടി അതി 
വേഗം ജ്വലിക്കും കൈപ്പത്തികൊണ്ട്‌ ചൂടുതട 
ഞ്ഞാല്‍ മുഖത്ത്‌ അധികം ചൂടേല്ക്കുകയില്ലെ 
ങ്കിലും കൈപ്പത്തിയില്‍ കൂടുതല്‍ ചൂടുതട്ടും. 
അതിനാല്‍ നിങ്ങള്‍ പറഞ്ഞതു ശരിയല്ല. 

ചോദ്യം:- വലിയവരോട്‌ ചെറിയവര്‍ ചെവി 
യില്‍ സംസാരിക്കുന്നത്‌ വാ പൊത്തിക്കൊണ്ടാണ്‌. 
തുപ്പല്‍ തെറിക്കാതിരിക്കുന്നതിനും ദുര്‍ഗന്ധം 
അറിയാതിരിക്കുന്നതിനും വേണ്ടിയാണ്‌. 
പുസ്തകം വായിക്കുമ്പോള്‍ തുപ്പല്‍ വീണ്‌ അത്‌ 
എച്ചിലായിപ്പോകും. ഏതായാലും വായടച്ച്‌ കെട്ടു 
ന്നത്‌ നല്ലതാണ്‌. 

ഉത്തരം:- ജീവരക്ഷയ്ക്ക്‌ വായടച്ചുകെട്ടുന്നതു 
വെറുതേയാണെന്നിതില്‍നിന്നു വ്യക്തമാകുന്നു. 
വലിയ ആളുകളോടു ചെവിയില്‍ സംസാരിക്കു 
മ്പോള്‍ വായ്ക്കല്‍ കൈവയ്ക്കുന്നത്‌ രഹസ്യം 
ആരും കേള്‍ക്കാതിരിക്കുന്നതിനാണ്‌. പരസ്യമായ 
കാര്യം പറയുമ്പോള്‍ ആരും വായ്ക്കല്‍ കൈ 
വയ്ക്കാറില്ല. രഹസ്യം പറയാനാണിതെന്നു 
വ്യക്തം. 

വായ്ക്കല്‍ കൈപൊത്തുന്നതുകൊണ്ട്‌ വേറെ 
പ്രയോജനങ്ങളും ഉണ്ട്‌. ചിലരുടെ മുന്‍പില്‍വച്ച്‌ 
രഹസ്യം പറയുമ്പോള്‍ വായ്ക്കല്‍ കൈവയ്ക്കാ 
ത്തപക്ഷം വായുപരക്കുന്നതുപോലെ രഹസ്യവും 
പരക്കും. എന്നാല്‍ രണ്ടുപേര്‍ തമ്മില്‍ ഏകാന്ത 
മായി സംസാരിക്കുമ്പോള്‍ വായ്ക്കല്‍ കൈവ 
യ്ക്കാത്തത്‌ രഹസ്യം കേള്‍ക്കാന്‍ മറ്റാരുമില്ലാത്ത 
തുകൊണ്ടാണ്‌. വലിയ വരുടെ ദേഹത്ത്‌ തുപ്പല്‍ 
തെറിക്കരുതെന്നേയുള്ളോ? ചെറിയവരുടെ 


പ്രന്തണ്ടാം സമുല്ലാസം 


ദേഹത്ത്‌ തെറിക്കാമോ? തുപ്പല്‍ വീഴുന്നതില്‍നിന്ന്‌ 
ഒഴിയാന്‍ സാദ്ധ്യമല്ല. ദൂരെനിന്നു സംസാരിച്ചാലും 
വായുവിലൂടെ ഉമിനീരിന്റെ ര്രസരേണുക്കള്‍ 
വ്യാപിക്കും. ഇത്‌ ദോഷമായെണ്ണുന്നത്‌ അജ്ഞ 
തയാണ്‌. 


വായിലെ ചൂടുകൊണ്ട്‌ ജീവികള്‍ മരിക്കു 
മെന്നോ അവയ്ക്ക്‌ പീഡയുണ്ടാകുമെന്നോ പറ 
യുന്നപക്ഷം, മീനം മേടമാസത്തിലെ സൂര്യന്റെ 
ചൂടുകൊണ്ട്‌ വായുവിലെ ഒറ്റ ജീവിപോലും മരി 
ക്കാതെ ശേഷിക്കുകയില്ല. ആ ചൂടുകൊണ്ടും 
ജീവന്‍ മരിക്കില്ല. എന്തെന്നാല്‍ ജീവന്‍ മരിക്കുന്ന 
തല്ല. അതിനാല്‍ നിങ്ങളുടെ ഈ സിദ്ധാന്തം കുള്ള 
മാണ്‌. നിങ്ങളുടെ തീര്‍ഥങ്കരന്മാര്‍ വിദ്വാന്മാരായി 
രുന്നെങ്കില്‍ ഇത്തരം പൊള്ളത്തരങ്ങള്‍ പറയു 
മായിരുന്നില്ല. 


നോക്കൂ, ജീവന്‍ പീഡയുണ്ടാകുന്നത്‌ അതിന്റെ 
പ്രവൃത്തി അവയവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കു 
മ്പോഴാണ്‌. ഇതിന്‌ പ്രമാണം “ പഞ്ചാവയവ 
യോഗാത്‌ സുഖസംവിത്തിഃ”* എന്ന സാംഖ്യസൂ 
ര്രമാണ്‌. അഞ്ചിന്ദ്രിയങ്ങള്‍ക്കും അഞ്ചു വിഷയ 
ങ്ങളോടു ബന്ധമുള്ളപ്പോഴാണ്‌ സുഖദുഃഖങ്ങള്‍ 
ജീവന്‍ അനുഭൂതമാകുന്നതെന്നര്‍ത്ഥം. ബധിരനെ 
ഭര്‍ത്സിക്കുന്നതും, അന്ധന്റെ മുന്‍പില്‍ കുടി 
സര്‍പ്പമോ, കടുവയോ ഭയപ്പെടുത്തുന്ന മറ്റു ജീവി 
കളോ പോകുന്നതും, പീനസ രോഗിയെക്കൊണ്ട്‌ 
മണപ്പിക്കുന്നതും. സ്വാദറിയാത്തവനെ രുചിപ്പിക്കു 
ന്നതും വെറുതെയാണ്‌. അതുപോലെയാണ്‌ ജീവി 
കളുടെ വ്യവസ്ഥയും. നോക്കൂ! മനുഷ്യജീവന്‍ 
സുഷുപ്താവസ്ഥയിലായിരിക്കുമ്പോള്‍ അതിന്‌ 
സുഖമോ ദുഃഖമോ അറിയാന്‍ കഴിയുന്നില്ല. ശരീ 
രത്തിനുള്ളില്‍ വര്‍ത്തിക്കുന്നെങ്കിലും ബാഹ്യാവ 
യവങ്ങളോട്‌ ബന്ധം ഇല്ലാത്തതുകൊണ്ടാണിത്‌. 
വൈദ്യന്മാര്‍ അഥവാ അധുനിക ഡോക്ടര്‍മാര്‍ 
മയക്കുമരുന്നു കൊടുത്ത്‌ രോഗിയെ ശസ്രത്ര്രിയ 
ചെയ്യുമ്പോള്‍ അവര്‍ക്ക്‌ വേദന തോന്നാത്തതു 
പോലെ വായുകായജീവികള്‍ക്കും സ്ഥാവരശരീ 
രമുള്ള ജീവികള്‍ക്കും സുഖദുഃഖങ്ങളുണ്ടാകുന്നി 
ല്ല. മൂര്‍ച്ഛിതനായ ജീവി സുഖദുഃഖങ്ങള്‍ അനുഭ 
വിക്കാത്തതുപോലെ വായുകായത്തിലെയും മറ്റു 
ജീവികള്‍ അത്യന്തം മൂര്‍ച്ഛിതരാകയാല്‍ സുഖ 
ദുഃഖങ്ങള്‍ അറിയുന്നില്ല. പിന്നെങ്ങനെയാണ്‌ 
അവയ്ക്ക്‌ പീഡയുണ്ടാകുന്നെന്നു പറയുന്നത്‌? 





73. 5-27 





സത്യാര്‍ത്ഥപ്രകാശം 5 


അവയ്ക്ക്‌ സുഖദുഃഖങ്ങളുടെ പ്രാപ്തിയേ പ്രത്യ 
ക്ഷമല്ലാതിരിക്കേ അനുമാനാദികള്‍ക്കും പ്രസക്തി 
യില്ല. 

ചോദ്യം:- അവ ജീവാത്മാക്കളായിരിക്കെ സുഖ 
ദുഃഖങ്ങള്‍ എന്തുകൊണ്ട്‌ ഉണ്ടാകുന്നില്ല? 

ഉത്തരം:- കേള്‍ക്കു പാവം സഹോദരാ! 
നിങ്ങള്‍ സുഷുപ്തിയിലായിരിക്കുമ്പോള്‍ സുഖ 
ദുഃഖങ്ങള്‍ അറിയാത്തതെന്താണ്‌? സുഖ ദുഃഖ 
പ്രാപ്തിയുടെ ഹേതു “സംബന്ധ മാണെന്ന്‌ 
പ്രസിദ്ധം. ശസ്ര്രര്രിയയുടെ ഉദാഹരണം. പറ 
ഞ്ഞുവല്ലോ. അതുപോലെ അതിമൂര്‍ച്ഛിതരായ 
ജീവികള്‍ക്കെങ്ങനെ സുഖദുഃഖങ്ങള്‍ ഉണ്ടാകും? 
അവയ്ക്ക്‌ അവയുടെ പ്രാപ്തിക്കുതകുന്ന സാധ 
നങ്ങളൊന്നും ഇല്ല. 

ചോദ്യം:- നോക്കൂ. ഞങ്ങള്‍ പച്ചക്കറികള്‍, കന്ദ 
ങ്ങള്‍ വേരുകള്‍ ഇവയൊന്നും ഭക്ഷിക്കുന്നില്ല. 
പച്ചക്കറികളില്‍ അനേകവും, കന്ദമുലങ്ങളില്‍ അന 
ന്തവും ജീവാത്മാക്കളുണ്ട്‌. അവ ഭക്ഷിച്ചാല്‍ ആ 
ആത്മാക്കളെ കൊല്ലാനും പീഡിപ്പിക്കാനും ഇട 
യാവുകയും അങ്ങനെ ഞങ്ങള്‍ പാപികളാവു 
കയും ചെയ്യും. 


ഉത്തരം:- ഇതു നിങ്ങളുടെ കടുത്ത അജ്ഞാ 
നമാണ്‌. പച്ചക്കറികള്‍ ഭക്ഷിച്ചാല്‍ ജീവികളെ 
കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യാനിടയാകു 
മെന്ന്‌ എങ്ങനെ വിശ്വസിക്കും? പീഡയുണ്ടാകു 
ന്നത്‌ പ്രത്യക്ഷമായി കാണാമോ? കാണാമെങ്കില്‍ 
ഞങ്ങളേയും കാണിക്കൂ. കാണാനോ കാണി 
ക്കാനോ സാധിക്കുകയില്ലതന്നെ. ,പ്രത്യക്ഷമ 
ല്ലെങ്കില്‍ അനുമാനമോ ഉപമാനമോ ശബ്ദ്രപമാ 
ണമോ ഒരിക്കലും ബാധകമാവുകയില്ല. നേരത്തെ 
പറഞ്ഞുവന്ന കാര്യങ്ങള്‍തന്നെ ഇവിടെയും ഉത്ത 
രമാണ്‌. അത്ൃന്താകാരത്തില്‍ * മഹാസുഷുപ്തി 
യില്‍, മഹാമത്തതയില്‍ കഴിയുന്ന ജീവാത്മാവിന്‌ 
സുഖദുഃഖങ്ങള്‍ അനുഭൂതമാകുമെന്നു പറയുന്ന 
തില്‍ നിന്ന്‌ നിങ്ങള്‍ക്കിത്തരം യുക്തികളും വിദ്യാ 
വിരുദ്ധമായ ഉപദേശവും നലകിയ തീര്‍ഥങ്കരന്മാ 
രുടെ അജ്ഞത വെളിവാകുന്നുണ്ട്‌. വീട്‌ നശിച്ചു 
എന്നു പറഞ്ഞാല്‍ അതിനുള്ളിലുള്ളവ എങ്ങനെ 
നശിക്കാതെ അഹന്തമായിരിക്കും? ഇതുപോലെ 
കിഴങ്ങുകള്‍ നശിക്കുന്നത്‌ നാം കാണുന്നു. 
അപ്പോള്‍ അതിലെ ജീവാത്മാക്കള്‍ നശിക്കു 





274. അസൂുര്യാ നാമതേ ലോകാ അന്ധേന തമസാവൃതാഃ (യജൂ 
40.3) അന്ധതമസ്‌ - മഹാന്ധകാരം ആത്മാ-ഇന്ദ്രിയ-വി 
ഷയ ബന്ധരാഹിത്യം. 


340 


പ്രന്തണ്ടാം സമുല്ലാസം 


കയില്ല? ഇതില്‍ നിന്ന്‌ നിങ്ങളുടെ വാദം ഒട്ടും 
കഴമ്പില്ലാത്തതാണെന്നു കാണാം. 


ചോദ്യം:- നിങ്ങള്‍ വെള്ളം ചൂടാക്കാതെ കുടി 
ക്കുന്നത്‌ മഹാപാപമാണ്‌. ഞങ്ങള്‍ ചൂടാക്കിയ 
കുടിക്കൂ. അങ്ങനെ നിങ്ങളും ചെയ്യണം. 


ഉത്തരം:- ഇതും മണ്ടത്തരമാണ്‌. വെള്ളം തിള 
പ്പിക്കുമ്പോള്‍ അതിലെ ജീവികളും ചാവും. അവ 
യുടെ ശരീരവും അതില്‍ കിടന്നുവെന്ത്‌ ജീരക 
വെള്ളം പോലെയാകും. ആ ശരീരങ്ങളുടെ അമു 
മാണ്‌ നിങ്ങള്‍ കുടിക്കുന്നത്‌. അതുകൊണ്ട്‌ 
നിങ്ങള്‍ മഹാപാപികളാണ്‌. പച്ചവെള്ളം കുടിക്കു 
ന്നവരെ ആ ദോഷം ബാധിക്കുകയില്ല. വെള്ളം 
വയറ്റില്‍ പചെല്ലുമ്പോഴുണ്ടായേക്കാവുന്ന 
ചെറുചൂടേറ്റ്‌ സൂക്ഷ്മജീവികള്‍ മൂക്കില്‍ക്കൂടി പുറ 
ത്തേക്കു പോയേക്കാം. ജലകായ ജീവികള്‍ക്കും 
മുന്‍പു പറഞ്ഞതുപോലെ സുഖദുഃഖങ്ങള്‍ അനു 
ഭൂതമാവുകയില്ല. അതിനാല്‍ ഇതുകൊണ്ട്‌ 
ആര്‍ക്കും പാപം ഉണ്ടാവുകയേ ഇല്ല. 

ചോദ്യം:- വയറ്റിലെ ചൂടേറ്റു ജീവന്മാര്‍ പുറ 
ത്തുപോകുംപോലെ ചൂടാക്കുമ്പോഴും പോകുക 
യില്ലേ? 


ഉത്തരം:- പോകുകതന്നെ ചെയ്യും. എന്നാല്‍ 
നിങ്ങളുടെ വാദമനുസരിച്ച്‌ വായിലെ ചൂടേറ്റാല്‍ 
ജീവന്മാര്‍ ചാവും. ചൂടുപിടിപ്പിച്ചാല്‍ ചാവും. അല്ലെ 
ങ്കില്‍ ചിലപ്പോള്‍ വളരെ പീഡയേറ്റു പുറത്തേക്കു 
പോയേക്കും. അവയുടെ ശരീരം വെള്ളത്തില്‍ 
വെന്തുചേരും. ഇതുകൊണ്ട്‌ നിങ്ങള്‍ കൂടുതല്‍ 
പാപികളാവുകയില്ലേ? 

ചോദ്യം:- ഞങ്ങള്‍ സ്വയം വെള്ളം തിളപ്പിക്കു 
കയില്ല. ഗൃഹസ്ഥന്മാരോട വെള്ളം തിളപ്പിക്കാന്‍ 
പറയുകയുമില്ല. അതിനാല്‍ ഞങ്ങള്‍ക്ക്‌ പാപമില്ല. 


ഉത്തരം:- നിങ്ങള്‍ ചൂടുവെള്ളം വാങ്ങുകയോ 
കുടിക്കുകയോ ചെയ്യാത്തപക്ഷം ഗൃഹസ്ഥന്മാര്‍ 
അതെന്തിനു ചൂടാക്കണം? അതിനാല്‍ പാപത്തിന 
വകാശികള്‍ നിങ്ങള്‍ തന്നെന്നുമാ്തമല്ല. അധിക 
പാപത്തിനുമവകാശികള്‍ തന്നെ. ഏതെങ്കിലും 
ഒരാളിനോട്‌ വെള്ളം തയ്യാറാക്കി വയ്ക്കാന്‍ പറ 
ഞ്ഞാല്‍ ഒരിടത്തു മാത്രമേ ചെയ്യു. സ്വാമി ഏതു 
വീട്ടിലാണ്‌ വരുന്നതെന്ന്‌ അറിവില്ലാത്ത ഗൃഹ 
സ്ഥര്‍ അവരവരുടെ വീടുകളിലെല്ലാം വെള്ളം തിള 
പ്പിച്ചുവെയ്ക്കും. ആ പാപത്തിന്‌ മുഖ്യ അവകാ 
ശികള്‍ നിങ്ങള്‍ തന്നെ. 

കൂടാതെ - കൂടുതല്‍ വിറകും മറ്റും കത്തിച്ചു 
കളയുന്നതുകൊണ്ട്‌ മുന്‍പെഴുതിയതുപോലെ പാഠ 


34/ 





സത്യാര്‍ത്ഥപ്രകാശം ൭ 


ചകം., കൃഷി, വ്യാപാരം മുതലായവ ചെയ്ത്‌ 
കൂടുതല്‍ പാപികളായിത്തീരുന്നു. വെള്ളം തിള 
പ്പിക്കുവാന്‍ മുഖ്യകാരണക്കാരന്‍ നിങ്ങളാണ്‌. 
തണുത്തതു കുടിക്കരുത്‌. തിളപ്പിച്ചതേ കുടിക്കാ 
വൂ എന്നുപദേശിക്കുന്നതുകൊണ്ട്‌ നിങ്ങളും പാപ 
ത്തിന്‌ ഭാഗഭാക്കുകളാണ്‌. നിങ്ങള്‍ പറയുന്നതനു 
സരിക്കുന്നവരും പാപികളായിത്തീരുന്നു. 


നോക്കു! നിങ്ങള്‍ മഹാ അജ്ഞാനത്തില്‍ പെട്ടി 
രിക്കയല്ലേ? ചെറുകീടങ്ങളോടു ദയകാട്ടുക, അനയ 
മതസ്ഥരെ നിന്ദിക്കുകയും ഉപകാരം ചെയ്യാതിരി 
ക്കുകയും ചെയ്ക. ഇവ പാപമല്ലേ? നിങ്ങളുടെ 
തീര്‍ത്ഥങ്കരന്മാരുടെ വാക്കുകള്‍ ശരിയാണെങ്കില്‍ 
സൃഷ്ടിയില്‍ എന്തിനാണിത്രയും മഴയും, നദീപ്ര 
വാഹങ്ങളും, ജലരാശിയും ഈശ്വരന്‍ സൃഷ്ടി 
ച്ചത്‌? സൂര്യനെയും സൃഷ്ടിക്കരുതായിരുന്നു. ഇവ 
നിമിത്തം കോടാനുകോടി ജീവന്‍മാര്‍ നിങ്ങളുടെ 
സിദ്ധാന്തമനുസരിച്ച്‌ മരിച്ചടിയുന്നുണ്ടാകണം. 
നിങ്ങള്‍ വിശ്വസിക്കുന്ന ഈശ്വരന്‍ ദയവായി 
സൂര്യന്റെ ചൂടും മേഘത്തിന്റെ നീക്കവും എന്തു 
കൊണ്ട്‌ നിയ്യര്രിക്കുന്നില്ല? മുന്‍പ്‌ പറഞ്ഞതു 
പോലെ പ്രവ്ൃത്തിയൊന്നും ചെയ്യാതെ കന്ദമൂലാ 
ദികളില്‍ വര്‍ത്തിക്കുന്ന ജീവന്‍മാര്‍ക്ക്‌ സുഖദുഃഖ 
ങ്ങളൊന്നും ഉണ്ടാകാന്‍ പാടില്ല. എല്ലായ്പോഴും 
എല്ലാ ജീവന്മാരിലും ദയവുകാട്ടുന്നതും ദുഃഖകാ 
രണമായിരിക്കും. എന്തെന്നാല്‍ നിങ്ങളുടെ മതമ 
നുസരിച്ച്‌ എല്ലാവരും മനുഷ്യരാവുകയും കള്ള 
ന്മാര്‍ക്കും കൊള്ളക്കാര്‍ക്കും ആരും ശിക്ഷനല്കാ 
തിരിക്കുകയുമാണെങ്കില്‍ എത്ര വലിയ പാപമാണ്‌ 
ഉണ്ടാകാവുന്നത്‌! അതിനാല്‍ ദുഷ്ടന്മാര്‍ക്ക്‌ 
യോജിച്ച ശിക്ഷ നല്‍കുന്നതിലും ശ്രേഷ്ഠന്മാരെ 
പരിപാലിക്കുന്നതിലുമാണ്‌ ദയ. ഇതിനു വിപരീ 
തമായി ചെയ്യുന്ന പക്ഷം ദയ-ക്ഷമ എന്നിവയുടെ 
രൂപത്തിലുള്ള ധര്‍മം നശിക്കുന്നതായിരിക്കും. 


എത്രയോ ജൈനികള്‍ കച്ചവടം നടത്തുകയും, 
അതില്‍ കുള്ളം പറയുകയും, പരധനം കവരു 
കയും, ദീനരെ ചൂഷണം ചെയ്യുകയും മറ്റു 
ദുഷ്കര്‍മങ്ങള്‍ ചെയ്യുന്നു! അവയെ നിവാരണം 
ചെയ്യുന്നതിന്‌ എന്തുകൊണ്ട്‌ ഉപദേശം നല്കു 
ന്നില്ല? വായ്മൂടി കെട്ടുക തുടങ്ങിയ തട്ടിപ്പുകളില്‍ 
മാത്രം പെട്ടു കഴിയുന്നതെന്തിന്‌? 

നിങ്ങള്‍ ശിഷ്യന്‍മാരെയും ശിഷ്യകളെയും 
സ്വീകരിക്കുമ്പോള്‍ കേശലുഞ്ചനം. വളരെനാള്‍ 
ഉപവാസം മുതലായവ ചെയ്യിച്ച്‌ വളരെ പീഡിപ്പി 
ക്കുന്നില്ലേ? പീഡകള്‍ ഏറ്റുവാങ്ങി, ആത്മഹത്യ 
അഥവാ ആത്മദ്രോഹം ചെയ്യുന്നവരായ നിങ്ങള്‍ 


പ്രന്തണ്ടാം സമുല്ലാസം 


എന്തുകൊണ്ട്‌ ഹിംസകരാകുന്നില്ല? 

ആന, കുതിര, ഒട്ടകം, കാള മുതലായവയെ 
സവാരിക്കുപയോഗിക്കുന്നതും മനുഷ്യരെ കൂലി 
പ്പണിക്കു നിയോഗിക്കുന്നതും പാപമായെണ്ണാത്ത 
തെന്തുകൊണ്ട്‌? നിങ്ങളുടെ ശിഷ്യന്മാര്‍ വളച്ചൊ 
ടിച്ച കാര്യങ്ങളെ സത്യമാക്കാൻ കഴിവില്ലാത്തവ 
രാണെങ്കില്‍ നിങ്ങളുടെ തീര്‍ത്ഥങ്കരന്മാര്‍ക്കും കഴി 
വില്ല. 

നിങ്ങള്‍ കഥാപ്രവചനങ്ങള്‍ നടത്തുമ്പോള്‍ 
ശ്രോതാക്കളായി വരുന്നവര്‍ നിമിത്തം നിങ്ങളുടെ 
മതമനുസരിച്ച്‌ വഴിയില്‍ പല ജീവന്മാരും മരിച്ചേ 
ക്കാം. ഇതുകൊണ്ട്‌ നിങ്ങള്‍ ഈ പാപത്തിന്റെ 
മുഖ്യ കാരണക്കാരാവുകയില്ലേ? ഇത്രയും പറ 
ഞ്ഞുതില്‍നിന്ന്‌ ജല, സ്ഥല, വായുക്കളിലെ 
സ്ഥാവര ശരീരികളായ അത്ൃന്തം മൂര്‍ച്ചിതരായ 
ജീവന്മാക്കള്‍ക്ക്‌ ദുഃഖമോ സുഖമോ ഒരിക്കലും 
ഉണ്ടാകുന്നില്ല എന്നു മനസ്സിലായല്ലോ. 


തീര്‍ഥങ്കരന്മാരുടെ ശരീരവും ആയുസ്സും. 


ജൈനികളുടെ ഏതാനും അസംഭവ്യ കഥ 
കള്‍കൂടി എഴുതാം. കേള്‍ക്കണം എന്നു മാത്രമ 
ല്ല, നമ്മുടെ ഒരു മാറ്‌ മൂന്നരമാറിന്റെ “ധനുഷ്‌ 
ആണെന്നും ഓര്‍ക്കണം. കാലയളവ്‌ നേരത്തേ 
എഴുതിയുട്ടുള്ളതുമാണ്‌”. 


രത്നസാരം ഒന്നാംഭാഗം വശം 166-167ല്‍ 
ഇങ്ങനെ എഴുതിയിട്ടുള്ളതുമാണ്‌”” 
തീര്‍ഥങ്കരന്റെ പേര്‌ ശരീരവലിപ്പം ആയുസ്‌ 
(ധനുഷ) പൂര്‍വവര്‍ഷം* 
1. ജൂഷഭദേവന്‍ 500 വര്‍ഷം 8400000 
2. അജിതനാഥന്‍ 450 7200000 
3. സംഭവനാഥന്‍ 400 6000000 
4. അഭിനന്ദന്‍ 350 5000000 
5. സുമതിനാഥന്‍ 300 4000000 
6. പത്മപ്രഭന്‍ 140 3000000 
7. പാര്‍ശ്വനാഥന്‍ 200 2000000 
8. ചന്ദ്ര്രഭന്‍ 150 1000000 





75. പേജ്‌ 659. 
76. പേജ്‌ 659 നോക്കുക 


348 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


9. സുവിധിനാഥന്‍ 100 200000 
10. ശീതലനാഥന്‍ 90 100000 
11. ശ്രേയാംസനാഥന്‍ 80 8400000 
12. വാസുപുജ്യസ്വാമി 20 27200000 
13. വിമലനാഥന്‍ 60 6000000 
14. അനന്തനാഥന്‍ 50 3000000 
15. ധര്‍മനാഥന്‍ ക്ട 1000000 
16. ശാന്തിനാഥന്‍ 40 100000 
17. കന്ഥുനാഥന്‍ 35 95000 
18. അമരനാഥന്‍ 30 84000 
19. മല്ലീനാഥന്‍ 25 55000 
20. മുനിസുവ്ൃയതന്‍ 20 30000 
21. നമിനാഥന്‍ 14 10000 
22. നേമിനാഥന്‍ 10 1000 
23, പാര്‍ശ്വനാഥന്‍ 9 100 
24. മഹാവീരസ്വാമി ഴ്‌ 100 


സമീക്ഷകന്‍.- ഈ ഇരുപത്തിനാലു തീര്‍ഥങ്ക 
രന്മാരാണ്‌ ജൈനികളുടെ മതം നടപ്പാക്കിയ ആചാ 
രൃന്മാരും ഗുരുക്കന്മാരും. ജൈനികള്‍ ഇവരെ 
ഈശ്വരന്മാരായി ഗണിക്കുന്നു. ഇവരെല്ലാം 
മോക്ഷം (്രാപിച്ചുവത്രേ. 


മനുഷ്യര്‍ക്ക്‌ ഇത്രയും വലുതായ ശരീരവും 
ആയുസ്സും ഉണ്ടാകുമോ എന്നു ബുദ്ധിമാന്മാര്‍ 
ചിന്തിച്ചു നോക്കട്ടെ. ഈ ഭൂമിയില്‍ ഇത്രയും 
വലിയ, കുറച്ചാളുകള്‍ക്കേ പാര്‍ക്കാനാവു. ജൈനി 
കളെ അനുകരിച്ച്‌ പുരാണക്കാര്‍ ഒരു ലക്ഷം, പതി 
നായിരം, ഒരായിരം വീതം വര്‍ഷം ആയുസ്സ്‌ സങ്ക 
ല്പിക്കുന്നതും അസംഭവ്യമായിരിക്കേ, ജൈനിക 
ളുടെ പ്രസ്താവം എങ്ങനെ ശരിയാകും. 


ഇനിയും കേള്‍ക്കൂ. കല്പഭാഷ്യം 4-ഠം വശത്ത്‌ 
കാണാം. “നാഗകേതന്‍ ഗ്രാമത്തിന്റെ വലുപ്പമുള്ള 
കല്ല! വിരലില്‍ പൊക്കി. കല്പഭാഷ്യം പേജ്‌ 35-മ 
ഹാവീരന്‍ പെരുവിരല്‍കൊണ്ട്‌ ഭൂമിയെ 
അമര്‍ത്തിയപ്പോള്‍ ശേഷനാഗം വിറച്ചുപോയി! ടി. 
വശം 46- മഹാവീരനെ സര്‍പ്പം കടിച്ചു. 
ചോരയ്ക്കു പകരം പാല്‍ പുറത്തുവന്നു. ആ 
സര്‍പ്പം എട്ടാം സ്വര്‍ഗ്ഗത്തില്‍ പോയി. ടി. വശം 47 
മഹാവീരന്റെ കാലില്‍ പായസം വച്ചു. കാല്‍ 
പൊള്ളിയില്ല. ടി. വശം 16-ചെറിയൊരു പാര്രത 
ത്തില്‍ ഒട്ടകത്തെ കയറ്റി ഇരുത്തി. രത്നസാരം 
1-൦ ഭാഗം വശം 14- ശരീരത്തിലെ അഴുക്കു കള 


പ്രന്തണ്ടാം സമുല്ലാസം 


യരുത്‌, ചൊറിയരുത്. വിവേകസാരം 1-൦ ഭാഗം 
വശം 15-ദമസാരന്‍ എന്ന സംന്യാസി ക്രുദ്ധനായി 
ഉദ്വേഗജനക സൂുധ്രം ജപിക്കയും നഗരത്തിനു 
തീപിടിപ്പിക്കയും ചെയ്തു. ഇദ്ദേഹം മഹാവീര 
തീര്‍ഥങ്കരന്റെ ഇഷ്ടഭാജനമായിരുന്നു. വിവേക 
സാരം ഭാഗം 1-വശം 127 - “രാജാവിന്റെ ആജ്ഞ 
നിശ്ചയമായും അനുസരിക്കണം.” ടി - വശം 227 
- കോശയെന്ന വേശ്യ തളികയില്‍ കടുക്‌ 
കൂമ്പാരം കൂട്ടി, അതിനു മുകളില്‍,, പൂക്കളാല്‍ 
മൂടിയ സൂചികള്‍ നിര്‍ത്തി അതിന്മേല്‍ നൃത്തം 
ചെയ്തു. കാലില്‍ സൂചികൊണ്ടില്ലു. കടുകിന്‍ 
കൂമ്പാരം ചിതറിയുമില്ല!! തത്ത്വവിവേകം വശം 
228-ല്‍ “ഈ കോശാവേശ്യയോടൊത്ത്‌ ഒരു 
സ്തൂലമുനി പ്രന്തണ്ടുവര്‍ഷം ഭോഗം ചെയ്തു. 1- 
വശം 186 - ഒരു സിദ്ധന്റെ കഴുത്തില്‍ അണിഞ്ഞി 
രുന്ന തൂവാല ഒരു കച്ചവടക്കാരന്‍ ദിവസവും 500 
നാണയം വീതം നല്‍കിപ്പോന്നു. വിവേകസാരം: 
1-0 ഭാഗം വശം 228-ബലവാനായ പുരുഷന്റെ 
ആജ്ഞ, ദേവാജ്ഞ, ഘോരവനത്തില്‍ കഷ്ട 
പ്പെട്ടു പാര്‍ക്കുക, ഗുരു, മാതാപിതാക്കള്‍, കുല 
ഗുരു ബന്ധുജനം, ധര്‍മോപദേഷ്ടാവ്‌ എന്നിവര്‍ 
എതിര്‍ക്കുക എന്നീ അവസ്ഥകളില്‍ ധര്‍മന്യൂനത 
ഉണ്ടായാലും ധര്‍മഹാനി സംഭവിക്കുന്നില്ല.” 


സമീക്ഷകന്‍:- ഇവരുടെ ഈ കള്ളക്കഥകള്‍ 
കേട്ടോ? 1. ഒരു മനുഷ്യന്‌ ഗ്രാമത്തിന്റെ വലുപ്പ 
മുള്ള കട്ട! വിരലില്‍ തൂക്കാന്‍ എപ്പോഴെങ്കിലും 
കഴിയുമോ? 2. ഭൂമിയില്‍ പെരുവിരല്‍ അമര്‍ത്തി 
യാല്‍, ഭൂമി അനങ്ങുമോ? പിന്നെ, ഇല്ലാത്ത ശേഷ 
നാഗം വിറയ്ക്കുന്നതെങ്ങനെ? 3. ശരീരം മുറി 
ഞ്ഞാല്‍ പാലുവരുന്നത്‌ ആരാനും കണ്ടിട്ടുണ്ടോ? 
ഇന്ദ്രജാലം തന്നെ! അദ്ദേഹത്തെ കടിച്ച സര്‍പ്പം 
സ്വര്‍ഗത്തും മഹാത്മാവായ ശ്രീകൃഷ്ണനും മറ്റും 
മൂന്നാം നരകത്തിലും പോയത്രേ! എത്ര ബാലിശ 
ജല്‍പനം! 4. മഹാവീരന്റെ കാലില്‍ പായസം 
പാകംചെയ്താല്‍ കാലുപൊള്ളാതിരിക്കുന്നതെ 
ങ്ങനെ? 5. ചെറിയപാത്രത്തില്‍ ഒട്ടകം എങ്ങനെ 
കയറും? 6. ശരീരത്തിലെ അഴുക്കുകളയുകയും 
ചൊറിയുകയും ചെയ്യാത്തവര്‍ ദുര്‍ഗന്ധരുപിയായ 
മഹാനരകം അനുഭവിക്കുന്നുണ്ടാകും! 7. നഗരം 
തീകത്തിച്ച സംന്യാസിയുടെ ദയയും ക്ഷമയും 
എവിടെപ്പോയി? മഹാവീരന്റെ സംസര്‍ഗം 
കൊണ്ടും അയാള്‍ പവിര്രാത്മാവായില്ലെങ്കില്‍, 
അദ്ദേഹം മരിച്ചതിനുശേഷം ആശ്രയിക്കുന്നവരും 
പവിര്രരരാകുകയില്ല. 8. രാജാവിന്റെ ആജ്ഞ 
അനുസരിക്കണം. പക്ഷേ ജൈനര്‍ വണിക്കുകളാ 


349 





സത്യാര്‍ത്ഥപ്രകാശം 5 


കയാലത്രേ രാജാവിനെ ഭയപ്പെട്ട ഇങ്ങനെ എഴുതി 
വച്ചത്‌. 9 കോശാവേശ്യയുടെ ശരീരം എത്ത ലാഘ 
വമുള്ളതായാലും കടുകുകൂമ്പാരത്തില്‍ സൂചി 
നാട്ടി നൃത്തം ചെയ്താല്‍ സൂചികൊള്ളാതെയും 
കടുക്‌ ഇളകാതെയും ഇരിക്കില്ല. മഹാ കള്ളമാണ്‌ 
ആ പറഞ്ഞത്‌. 10 ഒരാള്‍ക്കും ഒരവസ്ഥയിലും ശരി 
ധര്‍മം വെടിയാവുന്നതല്ല. 11 തൂവാല തുണിയാ 
ണ്‌. അതെങ്ങനെ 500 നാണയം കൊടുക്കും? 
ഇങ്ങനെ ഇവരുടെ നടക്കാത്ത കഥകളെഴുതിയ 
പ്പോള്‍ ജൈനരുടെ പുസ്തകക്കെട്ടുപോലെ വളരെ 
വലുപ്പമുള്ളതായിത്തീരും. അതുകൊണ്ട്‌ അധികം 
എഴുതുന്നില്ല. അതായത്‌ ഇവരുടെ ഗ്രന്ഥങ്ങളില്‍ 
അല്പമൊഴികെ, മറ്റെല്ലാം കള്ളക്കഥകള്‍ മാത്ര 
മാണ്‌. നോക്കുക:- 


ദോസസി ദോരവി പഡ്മമേ. ദുഗുണാ ലവ 
ണാംമി ധായഇസംഡേ വാരസ സസി വാരസ 
രവി. തപ്പമി ഇം നിദി സസി രവിണോ തിഗുണാ 
പുബ്ബിലജയാ അണന്തരാണന്തരം മിഖിത്തമി 
കാലോ ഏ ബയാലാ ബിസത്തരി പുസ്കര ദ്വംമി 
(പ്രകാരണ - ഭാഗം- 4, സാഗ്രഹണീസുധ്തം 77 
-278) 

ലക്ഷം യോജന - നാലുലക്ഷം കോശം - 
വിസ്തൃതമായ ജംബുദ്വീപത്തിനെപ്പറ്റി എഴുതി. 
ഒന്നാമത്തെ ദ്വീപ്‌ അതാണ്‌. ഇതില്‍ രണ്ടു ച്ര്്ര 
ന്മാരും രണ്ടു സൂര്യന്മാരുമുണ്ട്‌. അതുപോലെ 
ലവണ സമുദ്രത്തില്‍ ഇരട്ടി - നന്നാലുവീതമാണ്‌ 
സൂര്യച്ര്്രനമ്മാര്‍ ധാതകീബന്ധത്തില്‍ പ്ര്ത്രണ്ടു 
വീതവുമാണ്‌. ഇതിന്റെ മൂന്നിരട്ടി മുപ്പത്തിയാറാ 
ണ്‌. അതിനോട്‌ ജംബുദ്വീപത്തിന്റെ രണ്ടും ലവണ 
സമു്രത്തിന്റെ നാലും കൂട്ടി 42 വീതം സൂര്ൃയതോ 
ചന്ദ്രന്മാര്‍ കാലോദധിക്കടലില്‍ ഉണ്ട്‌. 


ഇതുപോലെ അടുത്തടുത്ത ദ്വീപുകളിലും കട 
ലുകളിലും ആ നാല്‍പത്തിരണ്ടിന്റെ മൂന്നിരട്ടിയായ 
നൂറ്റിരുപത്തിയാറ്‌ വീതമുണ്ട്‌. അതില്‍ ധാതകീഖ 
ണ്ഡത്തില്‍ പ്ര്്രണ്ട്‌, ലവണസമുദ്രത്തില്‍ നാല്‍, 
ജംബുദ്വീപില്‍ രണ്ട്‌ എന്നിവ കൂട്ടി നൂറ്റി നാല്പ 
ത്തിനാല്‍ വീതം സൂര്യച്രന്ദന്മാര്‍ പുഷ്കര ദ്വീപ 
ത്തില്‍ ഉണ്ട്‌. ഇത്‌ മനുഷ്യവാസമുള്ള പകുതി 
സ്ഥലത്തെ കണക്കാണ്‌. മനുഷ്യര്‍ പാര്‍ക്കാത്തി 
ടത്ത്‌ വളരെ സൂുര്യച്ന്ദ്രന്മാരുണ്ട്‌. പുഷ്കര 
ദ്വീപിന്റെ മറുപകുതിയിലെ സൂര്യച്യന്രന്മാര്‍ നിശ്ച 
ലരാണ്‌. ഈ 144ന്റെ മൂന്നിരട്ടിയായ 432 നോട്‌ 
ജംബുദ്വീപത്തിലെ ഈരണ്ടും ലവണ സമുദ്ര 
ത്തിലെ നന്നാലും, ധാതകീഖണ്ഡത്തിലെ 
പ്രന്തണ്ടുവീതവും കാലോദധതിയിലെ 42 


പ്രന്തണ്ടാം സമുല്ലാസം 


വീതവും സൂര്യചന്ന്രന്മാരെ കൂട്ടുമ്പോള്‍ 492 വീതം 
സൂര്യചന്ദ്രന്മാര്‍ പുഷ്കരസമുദ്രത്തി ലുണ്ട്‌. 
ഇതെല്ലാം ്രീജിനഭ്രദഗണീക്ഷമാ ര്രമണന്‍ 
“സംഘയണി'യിലും യോതിസകരണ്ഡക 
പയന്ന' യിലും ച്ര്രപന്നതി, സൂരപന്നതി എന്നീ 
പ്രമുഖ സിദ്ധാന്തഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളതാ 
ണ്‌. 


സമീക്ഷകന്‍:- ഭൂമിശാസ്ത്രവും ജ്യോതിശ്ലാ 
സ്ര്രവും അറിയാവുന്നവര്‍ കേള്‍ക്കണം! ഈ 
ഭൂഗോളത്തില്‍ ഒരുവശത്ത്‌ 492-ം മറുവശത്ത്‌ 
അസംബഖ്യവും സൂര്യച്രന്രന്മാര്‍ ഉണ്ടെന്ന്‌ ജൈനര്‍ 
വിശ്വസിക്കുന്നു. വേദമതാനുയായികളായ നിങ്ങള്‍ 
സൂര്യസിദ്ധാന്തം മുതലായ ജോതിഃശാസ്ത്രഗ്രന്ഥ 
ങ്ങളുടെ അധ്യയനം കൊണ്ട്‌ ശരിയായ ഭൂ-വാന 
ശാസ്ത്രം ഗ്രഹിച്ചത്‌ നിങ്ങളുടെ ഭാഗ്യം. അല്ലെ 
ങ്കില്‍ ജൈനികളുടെ മഹാ അന്ധകാരമതത്തില്‍ 
പെട്ട്‌ ജന്മം മുഴുവനും ഇക്കാലത്തെ ജൈനികളെ 
പ്പോലെ ഉഴലുമായിരുന്നു. ഈ അജ്ഞാനികള്‍ 
കരുതിയത്‌ വലിയ ജംബുദ്ധീപില്‍ ഒരു സൂര്യനും 
ച്രദ്രനും പോരെന്നാണ്‌. ഇത്ര വലിയ ഭൂമിയെ മുപ്പ 
തുനാഴികകൊണ്ട്‌ സൂര്യച്രന്രന്മാര്‍ ചുറ്റുന്നതെ 
ങ്ങനെ? ഭൂമി ഇവരുടെ അഭിപ്രായത്തില്‍ സൂര്യ 
നേക്കാള്‍ വലുതാണ്‌. ഇവര്‍ക്കു പറ്റിയ ഏറ്റവും 
വലിയ തെറ്റ്‌ ഇതാണ്‌. 

ദോസസിദോരവി പംതി ഏഗന്തരിയാ ഛസ 
ഠിസംഖായാ മേരും പയാഹിണംതാ മാണുസ 
ഖിത്തേ പരിഅഡംതി (രപകരണ - ഭാഗം 4-സം 
ശ്രഹണീസുധതം 29) 


അര്‍ഥം:- മനുഷ്യലോകത്തില്‍ സൂര്യചന്ദ്രന്മാ 
രുടെ പങ്ക്തിയുടെ സംഖ്യ പറയുന്നു:- രണ്ടു 
ച്ര്്ന്മാരും രണ്ടുസൂര്യന്മാരും ചേര്‍ന്നത്‌ പങ്ക്തി 
(ശ്രേണി)യാണ്‌. അവര്‍ ഓരോലക്ഷം യോജന, 
അതായത്‌ നാലുലക്ഷം കോശം അകലത്തി 
നുള്ളില്‍ സഞ്ചരിക്കുന്നു. ഒരു സൂര്യപങ്തിക്കു 
ള്ളില്‍ ഒരു ച്ന്ദ്രപങ്ക്തി, ഒരു ച്ന്ദ്രപങ്ക്തിയില്‍ 
ഒരു സൂര്യപങ്ക്തി എന്നിങ്ങനെ നാലു 
പങ്ക്തികളുണ്ട്‌. ഓരോ ച്രദ്രപങ്ക്തിയിലും 66 
ച്ന്രന്മാരും ഓരോ സൂര്യപങ്ക്തിയിലും 66 സൂര്യ 
ന്മാരും ഉണ്ട്‌. ഈ നാലുപങ്ക്തിയിലും ജംബുദ്വീ 
പത്തിലെ മേരു പര്‍വതത്തിനെ പ്രദക്ഷിണം വച്ച്‌ 
മനുഷ്യ ക്ഷേത്രത്തില്‍ ഭ്രമണം ചെയ്യുന്നു. അതാ 
യത്‌ ജംബുദ്വീപത്തിലെ മേരുവില്‍നിന്ന്‌ ഒരു 
സൂര്യന്‍ തെക്കോട്ടു സഞ്ചരിക്കുമ്പോള്‍ മറ്റൊരു 
സൂര്യന്‍ വടക്കോട്ട്‌ സഞ്ചരിക്കുന്നു. അതുപോലെ 
ലവണസമുദ്രത്തിലും ഓരേ ദിക്കിലേക്ക്‌ ഈ 





സത്യാര്‍ത്ഥ്പ്രകാശം കൂ 


രണ്ടെണ്ണം സഞ്ചരിക്കുന്നു. അതുപോലെ 66 സൂര്യ 
ന്മാര്‍ തെക്കോട്ടും 66 സൂര്യന്മാര്‍ വടക്കോട്ടും 
അതാതിന്റെ ക്രമത്തില്‍ ചരിക്കുന്ന ച്ര്ദ്രന്മാരെ 
കൂട്ടിയാല്‍ 132-ം അതുപോലെ 66 വീതം ഇരുവ 
ശത്തേക്കും ചരിക്കുന്ന ച്രദ്രന്മാരെ കൂട്ടിയാല്‍ 
132-ം മനഷ്യലോകത്തില്‍ ചരിക്കുന്നുണ്ട്‌. 
ഇങ്ങനെ പച്ച്ര്രന്മാരൊടൊപ്പം നക്ഷ്രത 
പങ്ക്തികളും ഒട്ടേറെയുണ്ടെന്നറിയണം. 


സമീക്ഷകന്‍:- നോക്കു സഹോദരാ! ഈ ഭുമി 
യില്‍ 132 സൂുര്യന്മാരും 132 ച്ര്രന്മാരും ജൈന 
രുടെ വീടുകളില്‍ പ്രകാശം ചൊരിയുന്നുണ്ടാവാം. 
എങ്കിലവര്‍ എങ്ങനെ കഴിഞ്ഞുകൂടും? രാത്രിയില്‍ 
തണുത്ത്‌ വിറയ്ക്കുന്നുണ്ടാവും. ഇത്തരം അസം 
ഭവ കാര്യങ്ങളില്‍ ഭൂമി ശാസ്ത്രവും ജോതിശാ 
സ്ര്തവും അറിയാത്തയാളുകള്‍ പെട്ടുപോയേ 
ക്കാം. മറ്റാരും പെടുകയില്ല. ഒരു സൂര്യന്‍ ഈ ഭൂമി 
യേപ്പോലെ മറ്റനേകം ഭൂഗോളങ്ങളെ പ്രകാശിപ്പി 
ക്കുമെന്നിരിക്കെ, ഈ ചെറിയ ഭൂമിയുടെ കഥയെ 
ന്തുപറയാന്‍! അതുപോലെ, ഭൂമി കറങ്ങാതിരി 
ക്കുകയും സൂര്യന്‍ ഭൂമിയെ ്രമണം ചെയ്യുകയു 
മാണെങ്കിൽ ദിനരാധ്രങ്ങള്‍ വര്‍ഷങ്ങളോളം 
നീണ്ടുനില്‍ക്കുന്നവയാകും. സുമേരു, ഹിമാലയ 
മല്ലാതെ മറ്റൊന്നല്ല. അത്‌ സൂര്യന്റെ മുമ്പില്‍, കുട 
ത്തിന്റെ സമീപം കടുകുമണിയെന്നതുപോലെയു 
മില്ല. ഇക്കാര്യങ്ങളെല്ലാം ജൈനര്‍ അവരുടെ മത 
ത്തില്‍ തുടരുവോളം ഗ്രഹിക്കുകയില്ല. സദാ അന്ധ 
കാരത്തില്‍ കഴിഞ്ഞുകൂടുകയേ ഉള്ളൂ. 


സമത്തചരണ സഹിയാസ്വ്വം ലോഗം ഫുസേ 
നിരവസേസം സത്തയ ച ഉദസഭാഏ പംച്യ 
സുയദേസവിരഈ ഏ. (പ്രകരണ - ഭാഗം 4 - 
സാംഗ്രഹണീസ്്രതം 135) 


അര്‍ഥം:- സമ്യക്‌ ചാരിധത്യത്തോടുകൂടിയ കേവ 
ലികള്‍, കേവല സമുദ്ഘാതാവസ്ഥയില്‍ പതി 
ന്നാല്‍ ലോകരാജ്യങ്ങളിലും സ്വന്തം ആത്മപ്ര 
ദേശം രചിച്ച്‌ സഞ്ചരിക്കുന്നു. 


സമീക്ഷകന്‍.- ജൈനികള്‍ 14 രാജ്യങ്ങളംഗീ 
കരിക്കുന്നു. അതില്‍ 14-ാമത്തേതിന്റെ മുകളില്‍ 
സര്‍വാര്‍ഥസിദ്ധിഗോപുരത്തിന്റെ കൊടിയ്ക്കും 
മുകളില്‍ കുറച്ചുദൂരെയുള്ള സിദ്ധശിലയ്ക്കും 
ദിവ്യാകാശത്തിനും ശിവപുരമെന്നു പറയുന്നു. 
കേവലികള്‍, അഥവാ കേവലജ്ഞാനവും സര്‍വ 
ജ്ഞതയും പൂര്‍ണപവിത്രതയും ലഭിച്ചവര്‍ ആ 
ലോകത്തു പോകുന്നു. സ്വന്തം ആത്മപ്രദേശ 
ത്താല്‍ അവര്‍ സര്‍വജ്ഞരായി വര്‍ത്തിക്കുന്നു. 


350 


പ്രന്തണ്ടാം സമുല്ലാസം 


“പ്രദേശം” ഉള്ളത്‌ വിഭു - സര്‍വവ്യാപി - അല്ല. 
വിഭുവല്ലാത്തവര്‍ സര്‍വജ്ഞരോ കേവലജ്ഞാനി 
കളോ ആവുകയില്ല. ഏകദേശിയായ ആത്മാവ്‌ 
പോകുകയും വരികയും ബദ്ധനും മുക്തനും 
ജ്ഞാനിയും അജ്ഞാനിയും ആയിരിക്കും. സര്‍വ 
വ്യാപിയായ സര്‍വജ്ഞന്‍ ഒരിക്കലും അങ്ങനെ 
യല്ല. 

ജൈനികളുടെ തീര്‍ഥങ്കരര്‍ ജീവരൂപികളും 
അലപരും അല്പജ്ഞരുമായി സ്ഥിതിചെയ്തിരു 
ന്നു. അവര്‍ സര്‍വവ്യാപക സര്‍വജ്ഞരാവുകയേ 
ഇല്ല. എന്നാല്‍ അനാദിയും അനന്തനും സര്‍വ 
വ്യാപകനും സര്‍വജ്ഞനും പവിത്രനും ജ്ഞാന 
സ്വരൂപിയുമായ പരമാത്മാവിനെ ജൈനര്‍ അംഗീ 
കരിക്കുന്നില്ല. അതില്‍മാര്തമേ സര്‍വജ്ഞാദി 
ഗുണങ്ങള്‍ യഥാതഥമായി ചേരുകയുള്ളു. 


ഗബ്ഭനരതി തിപലിയാ ഈ. തിഗാഈ 
ഉക്കോസ തേ ജ ഹന്നേണം. മുച്ചിമ ദുഹാവി 
അന്തമുഹു. അംഗുല അസംഖ ഭാഗതണു (2.41) 


അര്‍ഥം:- ഇവിടെ മനുഷ്യര്‍ രണ്ടുതരമുണ്ട്‌. ഒന്ന്‌ 
ഗര്‍ഭജര്‍. മറ്റേത്‌ അല്ലാതെയുണ്ടായവര്‍. ഗര്‍ഭജ മനു 
ഷ്യരുടെ ആയുസ്സ്‌ മൂന്ന്‌ പല്വോപമ കാലവും 
ശരീരം മൂന്നു കോശവുമുണ്ട്‌. 

സമീക്ഷന്‍:- മൂന്നു പലപോപമകാലം ആയുസ്സും 
മൂന്നു കോശം വലിയ ശരീരവുമുള്ള വളരെ കുറച്ചു 
മനുഷ്യര്‍ക്കേ ഈ ഭൂമിയില്‍ പാര്‍ക്കാനാവു. മൂന്നു 
പല്ോപമകാലം വരെ ജീവിക്കുന്ന ഇവരുടെ 
മക്കളും മൂന്നു കോശം വലിപ്പമുള്ളവരായിരിക്ക 
ണം. ഇങ്ങനെയുള്ള രണ്ടു പേര്‍ക്ക്‌ ബോംബേ 
നഗരത്തിലും - മൂന്നോ നാലോ പേര്‍ക്ക്‌ കലക്ക 
ത്തയിലും വസിക്കാന്‍ കഴിഞ്ഞേക്കും. ഇങ്ങനെ 
യാണെങ്കില്‍ ചില നഗരങ്ങളില്‍ ലക്ഷക്കണക്കിനു 
മനുഷ്യരുണ്ടെന്നെഴുതിയിരിക്കുന്ന ജൈനനഗരം 
എത്രലക്ഷം കോശം വലുപ്പമുള്ളതായിരിക്കണം! 
ലോകത്തിലെല്ലാം കൂടി അത്തരം ഒരു നഗരം 
ഉണ്ടാവാന്‍ സാധ്യതയില്ല. 


പണയാല്‍ ലരകജോയണ വിരകംഭാ സിദ്ധി 
സിലഫലിഹ വിമലാ, തദുവരി ഗജോയണം തേ 
ലോഗംതോ തച്ചസിദ്ധഠശിഈ (258) 


അര്‍ത്ഥം:- സര്‍വാര്‍ഥ സിദ്ധിഗോപുരത്തിന്റെ 
ധ്വജത്തിനുപരി പ്രന്തണ്ടുയോജനയുള്ള സിദ്ധശി 
ലയാണ്‌. അത്‌ വീതിയിലും നീളത്തിലും ഉയര 
ത്തിലും 45 ലക്ഷം യോജന വലുതാണ്‌. ഇത്‌ 
എല്ലാം വെളുവെളുത്ത സുവര്‍ണമായ സ്ഫടിക 
ത്തിനുതുല്യം നിര്‍മലമായ സിദ്ധശിലയുടെ സിദ്ധ 
ഭൂമിയാണ്‌. ഇതിനെ ചിലര്‍ ഈഷത്‌, പ്രാഗ്ഭര 





സത്യാര്‍ത്ഥ്പ്രകാശം കൂ 


എന്നുപറയുന്നു. ഈ സര്‍വാര്‍ഥ സിദ്ധശില 
ഗോപുര (വിമാനം)ത്തില്‍ നിന്ന്‌ പ്രന്തണ്ടു 
യോജന ദൂരം അദൃശ്യമാണ്‌. അത്‌ കേവലികളായ 
ബഹുശ്രുതര്‍ക്കു മാത്രമറിയാവുന്ന പരമാര്‍ഥമാ 
ണ്‌. 


ഈ സിദ്ധശില സര്‍വാര്‍ഥമധ്ൃഭാഗത്തില്‍ എട്ടു 
യോജന വണ്ണമുള്ളതാണ്‌. അവിടെ നിന്ന്‌ നാലു 
ദിശകളിലും നാല്‍ ഉപദിശകളിലുമായി കുറഞ്ഞ്‌ 
കുറഞ്ഞ്‌ ഈച്ചച്ചിറകുപോലെ കനം കുറഞ്ഞ്‌ 
നിവര്‍ത്ത കുടയുടെ ആകൃതിയിലാണ്‌ സിദ്ധശില 
സ്ഥാപിച്ചിരിക്കുന്നത്‌. ആ ശിലയ്ക്കുപരി ഒരു 
യോജന ദൂരത്തില്‍ ലോകാന്തമുണ്ട്‌. അവിടെ 
യാണ്‌ സിദ്ധന്മാര്‍ സ്ഥിതിചെയ്യുന്നത്‌. 


സമീക്ഷകന്‍:- ജൈനികളുടെ മുക്തിസ്ഥാന 
മായ സര്‍വാര്‍ഥസിദ്ധിഗോപുരത്തിന്റെ കൊടിക്കു 
മുകളിലെ 45 യോജനയുള്ള ശില എത്രയും 
നല്ലതും നിര്‍മലവുമാകട്ടെ, അതില്‍ വസിക്കുന്ന 
മുക്തജീവന്മാര്‍ ഒരുതരത്തില്‍ ബദ്ധരാണ്‌. എന്തെ 
ന്നാല്‍ ആ ശിലയ്ക്കു പുറത്തുപോയാല്‍ മുക്തി 
യുടെ സുഖത്തില്‍ നിന്നു വിട്ടുപോകും. അകത്തു 
ള്ളവര്‍ക്കാകട്ടെ, കാറ്റുപോലും കിട്ടുകയില്ല. ഇതു 
വെറും സങ്കല്പവും അറിവില്ലാത്തവരെ മയക്കാന്‍ 
കൊള്ളുന്നതും മാത്രമല്ലേ എന്നാലോചിക്കുക. 


ജോയണ സഹസ്സമഹിയം. എഗിംദിയദേഹ 
മുക്കോസം. 


വിതി ചളഉരിം ദിസ സരീയം. വാരസ 
യോജണം തികോസ ചഉകോസം. ജോയണ 
സഹസപണിം ദിയ. ഉഹേ വുച്ചംത വിസേസം 
തു. (പ്രകരണ- ഭാഗം 4- സംഗ്രഹണീ സുത്രം 
266-267) 


അര്‍ഥം:- സാമാന്യേന ഒരിന്ദ്രിയം മാത്രമുള്ള 
ജീവികള്‍ക്ക്‌ ഒരായിരം യോജനയുള്ള ശരീരം 
ഉത്കൃഷ്ടമാണ്‌. രണ്ടിന്ദ്രിയങ്ങളുള്ള ശംഖിനും 
മറ്റും പ്രന്തണ്ടു യോജനയും മുന്നിന്ദ്രിയങ്ങളുള്ള 
ഉറുമ്പിനും പുഴുവിനും മറ്റും മൂന്നു കോശവും 
നാലിന്ദ്രിയങ്ങളുള്ള വണ്ടിനും മറ്റും നാലുകോ 
ശവും പഞ്ചേന്ദ്രിയങ്ങളുള്ളവയ്ക്ക്‌ നാലായിരം 
കോശവും ശരീരമുള്ളവയായി അറിയണം. 


സമീക്ഷകന്‍.- നന്നാലു സഹ്ൃസ്സം കോശം 
വലുപ്പമുള്ള ശരീരത്തോടുകൂടിയ ഏതാനും ശതം 
ആളുകളെക്കൊണ്ട്‌ ഈ ഭൂലോകം നിറഞ്ഞു കുമി 
യും. ആര്‍ക്കും നടക്കാന്‍ പോലും സ്ഥലം ശേഷി 
ക്കുകയില്ല. പിന്നെവിടെ പാര്‍ക്കുമെന്നും വഴിനട 
ക്കുമെന്നും ജൈനികളോടുചോദിക്കണം. ജൈന 
രുടെ വീട്ടില്‍ ഇവയെ പാര്‍പ്പിക്കുമെന്നു നമുക്കു 


ക 


പ്രന്തണ്ടാം സമുല്ലാസം 


നിശ്ചയിക്കാം. എന്നാല്‍ നാലായിരം കോശം 
വലിയ ശരീരമുള്ള വര്‍ക്ക്‌ പാര്‍ക്കാന്‍ ഒരാള്‍ക്ക്‌ 
മുപ്പത്തിരണ്ടായിരം വലിപ്പമുള്ള വീടുവേണം. 
ഇധ്രയും വലിയ വീടുവെയ്ക്കാന്‍ ജൈനികളുടെ 
എല്ലാ പണവും ചെലവഴിക്കണം. എന്നാലും വീടു 
പൂര്‍ത്തിയാവുകയിവല്ല. എണ്ണായിരം കോശം നീള 
മുള്ള മച്ചിന്‌ തടി എവിടെ നിന്നാണാവോ കിട്ടുക! 
അതിനുള്ള തൂണ്‍ നാട്ടിക്കഴിഞ്ഞാല്‍ അകത്തുക 
യറുവാനും കൂടികഴിയുകയില്ല. ഇത്തരം കാര്യങ്ങ 
ളൊക്കെ പൊളിയാണ്‌. 


തേ ഥുലാ പല്ലേ വിഹുസംഖിജ്ജാചേ വഹും 
തിസവ്വേവി. തേ ഇക്കിക്ക അസംഖേ. സഹുമേ 
ഖമ്മേ പകപ്പേഹ. (രപകരണ-ഭാഗം 2- ലഘു 
ക്ഷ്രേത സമാസപ്രകരണം. സുധ്തം-4) 


അര്‍ത്ഥം:- മുന്‍പു പറഞ്ഞ ഒരംഗുലം രോമ 
ത്തിന്റെ കഷണങ്ങള്‍കൊണ്ട്‌ നാലുകോശം 
വിസ്തീര്‍ണ്ണവും അത്രയും ആഴവും ഉള്ള കിണര്‍ 
നിറയ്ക്കണം. അംഗുല വലുപ്പമുള്ള രോമഖണ്‍്ഡ 
ങ്ങളെല്ലാം കൂടി ഇരുപതുലക്ഷത്തി എഴുപത്തീ 
രായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട്‌ എണ്ണം 
വരും. ഏറിയാല്‍ 330762104 - 24656265 - 4219960 -- 
9753600,0000000 മുപ്പത്തിമൂന്നു കോടികോടി, ഏഴു 
ലക്ഷത്തി അറുപത്തീരായിരത്തി ഒരുനൂറ്റിനാല്‍ 
കോടികോടി, ഇരുപത്തിനാലുലക്ഷത്തി അറുപ 
ത്തയ്യായിരത്തി അറുനൂറ്റിമുപത്തഞ്ച്‌, കോടി 
കോടി, നാല്പത്തിരണ്ടു ലക്ഷത്തി പത്തൊമ്പതി 
നായിരത്തി തൊള്ളായിരത്തി അറുപത്‌, കോടി 
കോടി തൊണ്ണൂറ്റേഴു ലക്ഷത്തി അമ്പത്തി മൂവാ 
യിരത്തി അറുനൂറ്‌, കോടികോടി ഘനയോജന 
പല്യോപമത്തിലെ സ്ഥൂല രോമഘണ്ടങ്ങളുടെ 
എണ്ണമാണ്‌. ഇതും സംഖ്യാതകാലമാണ്‌. മുമ്പു 
പറഞ്ഞ രോമഖണ്‍ഡങ്ങളുടെ അസംഖ്യാത 
ഖണ്‍ഡം മനസില്‍ സങ്കല്‍പിച്ചാല്‍ അസംഖ്യാത 
സൂഷ്മരോമാണുവാകും. 

സമീക്ഷകന്‍-- നോക്കൂ! ഇവരുടെ എണ്ണത്തിന്റെ 
രീതി! ഒരംഗുലം രോമത്തെ എത്ത കഷണമാക്കി! 
ഇതെണ്ണിതീര്‍ക്കാന്‍ കഴിയുമോ? എന്നിട്ട മന 
സ്സില്‍ അസംഖ്യം ഖണ്ഡങ്ങള്‍ സങ്കല്‍പിക്കുന്നു. 
മുന്‍പു പറഞ്ഞവ കൈകൊണ്ട്‌ എണ്ണിത്തീര്‍ത്ത 
താണെന്നു നിര്‍ണയിക്കാം! കൈകൊണ്ടാകായ്ക 
യാല്‍ മനസ്സുകൊണ്െണ്ണി! ഒരംഗുലം രോമത്തിനെ 
ഇരധ്രയും കഷണങ്ങളാക്കാന്‍ കഴിയുന്നതാണോ? 

ജംബുദ്വീപപമാണം ഗുലജോയണരലക വട്ട 
വിരകംഭീ. ലവണാഈയാസേസാ. ബലയാഭാ 
ദുഗുണ ദുഗുണായ. (പ്രകരണ - ഭാഗം 4 - ലഘു 


ച 





സത്യാര്‍ത്ഥപ്രകാശം 5 


ക്ഷേത്ര - സുതം. 12) 

അര്‍ത്ഥം:- ഒന്നാമത്തെ ജംബുദ്വീപും ലക്ഷം 
യോജന വിസ്താരമുണ്ട്‌. അകംപൊള്ളയാണ്‌. 
ബാക്കിയുള്ള ലവണാദി സപ്തസമുദ്രങ്ങളിലെ 
ഏഴുദ്വീപുകള്‍ ജംബുദ്വീപിന്റെ ഇരട്ടിയിരട്ടിവീതം 
വലുപ്പമുള്ള വയാണ്‌. ഈയൊരു പൃഥ്വിയില്‍ 
ജംബുദ്വീപം തുടങ്ങിയ ഏഴുദ്വീപുകളും ഏഴുസ 
മുശ്രങ്ങളും ഉണ്ട്‌. 

സമീക്ഷകന്‍:- ജംബുദ്വീപിനേക്കാള്‍ ഇരട്ടി 
യാണ്‌ രണ്ടാമത്തേതെങ്കില്‍ രണ്ടുലക്ഷം യോജന, 
മൂന്നാമത്തേത്‌ നാലുലക്ഷം, നാലാമത്തേത്‌ എട്ടു 
ലക്ഷം, അഞ്ചാമത്തേത്‌ പതിനാറുലക്ഷം ആറാമ 
ത്തേത്‌ മുപ്പത്തിരണ്ടുലക്ഷം ഏഴാമത്തേത്‌ അറു 
പത്തിനാല്‍ എന്നിങ്ങനെ വലുപ്പം വരികയും സമു 
ശ്രങ്ങളും ഇങ്ങനെ ക്രമത്തില്‍ വലുതായിരിക്കയും 
ചെയ്താല്‍ പതിനയ്യായിരംകോശം പരിധിയുള്ള 
ഭൂമി ഇതെങ്ങനെ കൊള്ളും? ഇതെല്ലാം ശുദ്ധപൊ 
ളിയാണ്‌. 

കുരുനഇ ചുലസീസഹസാ ഛച്ചേവന്തരന 
ഈളഉ പഇ വിജയം ദോദോ മഹാ നഈളഉ ചഉ 
ദസ സഹസാളഉ പത്തേയം. ((്പകരണ - ഭാഗം 4 
- ലഘുക്ഷ്വരേതസമാ - സുതം 63) 

സം3 അര്‍ത്ഥം:- കുരുക്ഷ്രേതത്തില്‍ എണ്‍പ 
ത്തിനാലായിരം നദികളുണ്ട്‌. 


സമീക്ഷകന്‍:- കുരുക്ഷേത്രം ചെറിയൊരു പ്രദേ 
ശമാണ്‌. അതു കാണാതെ ഈ കള്ളം എഴുതിവ 
യ്ക്കുവാന്‍ ഇവര്‍ക്കു ലജ്ജതോന്നിയില്ലല്ലോ. 


ജാമുത്തരാഉ താഉ ഇഗേഗ സിംഹാസണാ 
ആണഇപുബ്ബം, ചഉസവി താസു നിയാസണ ദിസി 
ഭവജിണ മജ്ജണം ഹോഇ. ((പകരണരത്നാക 
രം - ഭാഗം 4. ലഘുക്ഷ്രേത സമാസ്വപ്പരകരണം 
സൂയ്രം 119) 


അര്‍ഥം:- ആ ശിലയുടെ വിശേഷം തെക്കും 
വടക്കും ഓരോ സിംഹാസനം ഉണ്ടെന്നതാണ്‌. 
തെക്ക്‌ അതിപാണ്ഡുകമ്പിളി, വടക്ക്‌ അതിരക്ത 
കമ്പിളി എന്നിങ്ങനെയാണ്‌ ആ ശിലകളുടെ പേര്‍, 
അതിന്മേല്‍ തീര്‍ത്ഥങ്കരന്മാര്‍ ഇരിക്കുന്നു. 


സമീക്ഷകന്‍.- ഇവരുടെ തീര്‍ത്ഥങ്കരന്മാരുടെ 
ജന്മദിവസം കൊണ്ടാടുന്നതിനുള്ള ശിലാപീഠ 
ങ്ങള്‍ നോക്കു. ഇവരുടെ മുക്തിയിലെ സിദ്ധശി 
ലയും ഇത്തരമാണ്‌. ഇങ്ങനെ പൊളികള്‍ പലതും 
ഇവര്‍ എഴുതികൂട്ടിയിട്ടുണ്ട്‌. എത്രയുമെന്നുവച്ചാ 
ണെഴുതുക! എന്നാല്‍ ജലം അരിച്ചു കുടിക്കുക. 
സൂക്ഷ്മജീവകളോട്‌ ദയകാട്ടുക, രാത്രിയില്‍ ഭക്ഷി 





പ്രന്തണ്ടാം സമുല്ലാസം സത്യാര്‍ത്ഥ്പ്രകാശം ൫൭: 


ക്കാതിരിക്കുക എന്നീ മൂന്നുകാര്യങ്ങള്‍ നല്ലതു 
തന്നെ, ബാക്കിയെല്ലാം അസംഭവ്യങ്ങളാണ്‌. 

ഇധ്രയും എഴുതിയതില്‍ നിന്ന്‌ ബുദ്ധി 
മാന്‍മാര്‍ക്ക്‌ വളരെ ്ഗഹിക്കാം. ദൃഷ്ടാ 
ന്തത്തിനുമാത്രം ഇത്രയും എഴുതിയതാണ്‌. ഇവ 
രുടെ അസംഭവകാര്യങ്ങളെല്ലാം എഴുതിയാല്‍ ഒരു 
പുരുഷായുസ്സുകൊണ്ടുപോലും വായിച്ചു തീരുക 
യില്ല. അതിനാല്‍ പാത്രത്തിലെ ഒന്നോരണ്ടോ 
ചോറെടുത്തു ഞെക്കി വേവുനോക്കുന്നതു 
പോലെ, സ്വല്പം എഴുതിയതുവായിച്ച്‌ സജ്ജന 
ങ്ങള്‍ക്ക്‌ വളരെ ഗ്രഹിക്കാന്‍ കഴിയും. അധികം 
എഴുതേണ്ടകാര്യമില്ല. വിഹഗവീക്ഷണത്തില്‍ 
നിന്ന്‌ പൂര്‍ണമായ ആശയം ബുദ്ധിമാന്‍മാര്‍ക്കു 
ലഭിക്കും. 

ഇനി ക്രിസ്തുമതത്തെപ്പറ്റി ഏഴുതാം 
ശ്രീമദുയാനന്ദസരസ്വതീസ്വാമികള്‍ രചിച്ച 
സത്ാര്‍ത്ഥപ,്രകാശത്തിലെ, 
നാസ്തിക മതങ്ങളായ ചാര്‍വാക 
ബരദ്ധ ജൈനമതങ്ങളുടെ 
ഖണ്‍ഡനമണ്ഡനം ചെയ്യുന്ന 
പ്രന്തണ്ടാം സമുല്ലാസം കഴിഞ്ഞു. 


33 


അനുഭൂമിക മൂന്ന്‌ 


ബൈബിള്‍മതമെന്നു പറയുമ്പോള്‍ ക്രിസ്തു 
മതമെന്നു മാത്രമല്ല ര്രഹിക്കേണ്ടത്‌. യഹൂദമ 
തവുംമറ്റും ഇതില്‍ ഇടപെടും". ഈ 13-ാം സമു 
ല്ലാസത്തില്‍ ക്രിസ്തുമത വിഷയമെഴുതുന്നത്‌ 
ഇക്കാലത്ത്‌ ബൈബിള്‍ മതക്കാരില്‍ മുഖ്യര്‍ 
ക്രിസ്ത്യാനികളായതുകൊണ്ടാണ്‌. യഹൂദരും 
മറ്റും മുഖ്യരല്ല. മുഖ്യമായതു (്രഹിച്ചാല്‍ 
ഗൌണവും ഗ്രഹിക്കാം. അങ്ങനെ യഹുദമതകാ 
ര്യവും അറിയാനാകും. 


യഹൂദരും ക്രിസ്ത്യാനികളും മറ്റും വിശ്വസി 
ക്കുന്ന ബൈബിളില്‍നിന്നു മാധ്രമാണ്‌ ഇവരെ 
പ്പറ്റിയുള്ള കാര്യങ്ങള്‍ ഇവിടെ എഴുതുന്നത്‌. ഈ 
പുസ്തകത്തെ ഇവര്‍ സ്വന്തം ധര്‍മകാരണമായി 
കരുതുന്നു. ഇവരുടെ മതക്കാരായ വലിയ പാതി 
രിമാർ ഈ ഗ്രന്ഥത്തിന്റെ വിവിധ തര്‍ജ്ജമകള്‍ 
ചെയ്തിട്ടുണ്ട്‌. അവയില്‍ ദേവനാഗിരിയിലും 
സംസ്കൃതത്തിലുമുള്ള? തര്‍ജ്ജമകള്‍ നോക്കി 
യപ്പോള്‍ എനിക്ക്‌ പല സംശയങ്ങളും ഉണ്ടായി. 
അവയില്‍ ചിലതുമാത്രമാണ്‌ ഈ പതിമുന്നാം 
സമുല്ലാസത്തില്‍ വിദ്വാന്മാരുടെ പരിഗണന 
യ്ക്കായി എഴുതിയിട്ടുള്ളത്‌. 

ഈ ലേഖനം സതൃത്തിന്റെ വൃദ്ധിയ്ക്കും 
അസത്യത്തിന്റെ ര്രാസത്തിനുമല്ലാതെ ആരെയും 
ദുഃഖിപ്പിക്കാനോ, ദുഷിക്കാനോ, മിഥ്യാദോഷം 
ആരോപിക്കുന്നതിനോ അല്ല. ഈ പുസ്തകം 
എന്തെന്നും ഇവരുടെ മതമെന്തെന്നും എല്ലാവരും 
അറിയുന്നതിനുവേണ്ടിയാണ്‌ ഈ ലേഖനമെഴു 
തുന്നത്‌. 

മനുഷ്യസഹജമായ കാഴ്ച, കേള്‍വി, എഴുത്ത്‌ 
എന്നിവയിലൂടെ പക്ഷപ്രതിപക്ഷങ്ങള്‍ ചര്‍ച്ച 
ചെയ്ത്‌ ക്രിസ്തുമതത്തിന്റെ താരതമ്യ പഠനം 
നടത്തുകയാണ്‌ ഈ ലേഖനത്തിന്റെ പ്രയോ 
ജനം. കൂടാതെ മനുഷ്യരുടെ ധര്‍മവിഷയകമായ 
അറിവു വര്‍ദ്ധിച്ച്‌ യഥായോഗ്യം സത്യാസത്യ 





1. ബൈബിളിലെ പഴയ നിയമമാണ്‌ യഹൂദന്മാരുടെ പ്രാമാ 
ണിക ഗ്രന്ഥം. 

2 നീലകണ്ഠശാസ്ര്തി എന്നയാള്‍ ക്രിസ്തുമതം സ്വീകരിച്ച്‌ 
ബൈബിളിന്‌ സംസ്കൃത പരിഭാഷ എഴുതിയിട്ടുണ്ട്‌. 


ങ്ങളും കര്‍ത്തവ്യാകര്‍ത്തവ്യങ്ങളും നിര്‍ണയിച്ച്‌ 
സത്യം, കര്‍ത്തവ്യം എന്നിവയെ സ്വീകരിക്കാനും 
അസത്യം, അകര്‍ത്തവ്യം എന്നിവയെ വെടിയാ 
നും ഇത്‌ പരപ്രേരണകൂടാതെ സഹായിക്കും. 
എല്ലാവരുടേയും മതവിഷയകമായ പുസ്തക 
ങ്ങളെപ്പറ്റി ഏവരും മനസ്സിലാക്കുകയും അനുകൂ 
ലമോ പ്രതികൂലമോ ആയി എന്തെങ്കിലും പറ 
യുകയോ എഴുതുകയോ ചെയ്യുകയും വേണം. 
അല്ലെങ്കില്‍ കേള്‍ക്കണം. പഠിക്കുന്നതുകൊണ്ട്‌ 
പണ്ഡിതനാകും പോലെ കേള്‍ക്കുന്നതുകൊണ്ട്‌ 
ബഹുശ്രുതനാകും. ശ്രോതാവിന്‌ മറ്റൊരാളെ പഠി 
പ്പിക്കാന്‍ കഴിയുകയില്ലെങ്കിലും സ്വയം പഠിക്കാ 
നാകുമല്ലോ. ഒരു പക്ഷം ചേരുന്നവന്‍ തന്റെയോ 
അന്യരുടേയോ ഗുണദോഷങ്ങള്‍ അറിയാനാവും 
കയില്ല. 


മനുഷ്യാത്മാവിന്‌ സത്യാസത്യനിര്‍ണയത്തി 
നുള്ള സമാര്‍ഥ്യമുണ്ട്‌. തന്റേത്‌ എത്രകണ്ട്‌ പഠി 
ക്കുകയോ കേള്‍ക്കുകയോ ചെയ്തിട്ടുണ്ടോ 
അത്രയും നിശ്ചയിച്ചുറപ്പിക്കാം. അതുപോലെ 
തന്നെയാണ്‌ പരമതങ്ങളെപ്പറ്റിയുള്ള പഠനവും. 
പരമതം അറിയാതെ സംവാദം സാധ്യമല്ല. 
അജ്ഞാനിയായിരുന്നാല്‍ അബദ്ധത്തില്‍ കുട 
ങ്ങുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കാതിരിക്കു 
ന്നതിനാണ്‌ ഈ ഗ്രന്ഥത്തില്‍ പ്രചാരമുള്ള എല്ലാ 
മതങ്ങളെയും പറ്റി അല്പമായെങ്കിലും എഴുതു 
ന്നത്‌. ഇതില്‍നിന്ന്‌ ശേഷിച്ച വിഷയങ്ങളെപ്പറ്റി 
നേരോ കള്ളമോ എന്ന്‌ അനുമാനിക്കാനുമാവും. 
സര്‍വസാമാന്യസത്യങ്ങള്‍ എവിടെയും ഒരുപോ 
ലെയാണ്‌. അസത്യവിഷയങ്ങള്‍ മാത്രമേ വിവാ 
ദാസ്പദമാവുകയുള്ളു. വാദിപ്രതിവാദികള്‍ 
സത്യാസത്യങ്ങള്‍ നിര്‍ണയിക്കുന്നതിന്‌ വാദ്പ്ര 
തിവാദം ചെയ്യാന്‍ തീര്‍ച്ചയായും തീരുമാനമുണ്ടാ 
കുഠ. 

ഇനി ഞാന്‍ ഈ 13-ാം സമുല്ലാസത്തില്‍ 
ക്രിസ്തുമതസംബന്ധിയായി അലപം എഴുതി 
എല്ലാവരുടെയും മുമ്പാകെ സമര്‍പ്പിക്കുന്നു. 
എങ്ങനെയുണ്ടെന്ന്‌ ചിന്തിക്കുക. 

വിചക്ഷണന്മാരോടേറെയെന്തു പറയാന്‍! 





പതിമുന്നാം സമുല്ലാസം 





സത്യാര്‍ത്ഥ്പ്പകാശം കട 


14 


പതിമൂന്നാം സമുല്ലാസം 


സത്ധ്യാര്‍ത്ഥപ്രകാശം 
ക്രിസ്തുമത വിഷയം 


- ഇനി ക്രിസ്തുമത വിഷയം വ്യാഖ്യാനിക്കാം - 


ഇനി എഴുതുന്നത്‌ ക്രിസ്ത്യാനികളുടെ 
മതത്തെപ്പറ്റിയാണ്‌. ഇവരുടെ മതം നിര്‍ദ്ദോഷവും 
ബൈബിള്‍ ഈശ്വരകൃതവുമാണോ എന്ന്‌ ഇതില്‍ 
നിന്ന്‌ ഏവര്‍ക്കും മനസ്സിലാക്കാം. ഒന്നാമത്‌ 
ബൈബിളിലെ പഴയ നിയമത്തെപ്പറ്റി എഴുതാം. 

ഉല്‍പ്പത്തി പുസ്തകം 

1. ആദിയില്‍ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 
ഭൂമി പാഴായും” ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുള്‍ 
ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ്‌ വെള്ളത്തിന്മീതെ 
പരിവര്‍ത്തിച്ചുകൊണ്ടിരുന്നു*. (1.1-2) 

സമീക്ഷകന്‍:- “ആദി” എന്നുവച്ചാലെന്താണ്‌? 

ക്രിസ്ത്യാനി:- സൃഷ്ടിയുടെ ആദ്യത്തെ ഉത്പ 
ത്തി. 

സമീ:- ഇതാണോ ആദ്യസൃഷ്ടി? ഇതിനു മുമ്പ്‌ 





3. ഈ ബൈബിള്‍ വാക്യങ്ങള്‍ ബൈബിള്‍ സൊസ്റ്റ്റി 
ഓഫ്‌ ഇന്ത്യയുടെ 1974 ലെ പതിപ്പില്‍ നിന്നാണ്‌ എടു 
ത്തിട്ടുള്ളത്‌. ബൈബിളിന്റെ തര്‍ജ്ജമകളിലെ ഭാഷ മാറ്റാ 
റുണ്ട്‌. മലയാളത്തിലും സി.ആര്‍.എല്‍. സൊസൈറ്റി 1983 
ല്‍ ബൈബിളിന്റെ പുതിയൊരു തര്‍ജുമ പ്രസാധനം 
ചെയ്തിട്ടുണ്ട്‌. 

4. മോശയെ മിസ്രയിം ദേശത്തുനിന്നു പുറത്താക്കി. അതിനു 
മുന്‍പ്‌ അവിടെ വേദങ്ങളാണ്‌ പ്രചരിച്ചിരുന്നത്‌. മിശ്ര 
ഈജിപ്ത്‌ ദേശത്തിലെ വിദ്വാന്മാര്‍ക്കും മഹദണണ്‍്ഡം ആപഃ 
യില്‍ ഗമിച്ചിരുന്നെന്ന്‌ അറിയാമായിരുന്നു. ശതപഥ്രബാ 
മണത്തില്‍ 11.1. 6.12 ആപയില്‍ ഹിരാണ്യാണ്ഡം 
പരിപത്യവനം ചെയ്തിരുന്നെന്നുകാണാം. ഈ ശുഡമായ 
ശാസ്ര്രീയ തത്വമറിയാതെ ബൈബിളില്‍ ഹിരണ്യാ 
ണ്ഡത്തെ ദൈവമെന്നു പറഞ്ഞിരിക്കുകയാണ്‌. വൈദിക 
വിചാരധാരയുടെ കലങ്ങിമറിഞ്ഞ മടമാണ്‌ ബൈബിള്‍. 


355 


സൃഷ്ടി ഉണ്ടായിട്ടില്ലേ? 
ര്രി:- ഉണ്ടായോ ഇല്ലയോ എന്ന്‌ ഞങ്ങള്‍ക്കറി 
വില്ല. ദൈവത്തിനറിയാം. 


സമീ:- അറിയാന്‍ വയ്യെങ്കില്‍ എന്തിനീ പുസ്ത 
കത്തില്‍ വിശ്വസിക്കുന്നു? സംശയനിവാരണത്തി 
നുതകാത്ത ഇതിനെ വിശ്വസിച്ച്‌ ആളുകളോടുപ 
ദേശം ചെയ്ത്‌ ഈ സംശയപൂര്‍ണ്ണമായ മതത്തില്‍ 
എന്തിന്‌ അവരെ പെടുത്തുന്നു? നിസ്സന്ദേഹം, 
എല്ലാ സംശയങ്ങളും നിവാരണം ചെയ്യുന്ന വേദ 
മതം സ്വീകരിക്കാത്തതെന്താണ്‌? ഈശ്വരന്റെ 
സൃഷ്ടി വൃത്താന്തം അറിയാതെ ഈശ്വരനെ 
എങ്ങനെ അറിയും? ആകാശം എന്നുവച്ചാലെ 
ന്താണ്‌? 

ക്രി:- തുറസ്സായ മുകള്‍ഭാഗം. 

സമീ:- തുറസ്സായതിന്റെ ഉല്പത്തി എങ്ങനെ? 
എന്തെന്നാല്‍ അത്‌ സര്‍വവ്യാപിയും അതിസൂ 
ക്ഷ്മവും മുകളിലും താഴെയും ഒരുപോലെയുമാ 
ണ്‌. ആകാശം സുൃഷ്ടിക്കുന്നതിന്‌ മുന്‍പ്‌ ശൂന്യ 





5. ആകൃതിയില്ലാത്തതും ശുന്യവുമായിരുന്നു എന്ന തര്‍ജ്ജ 
മയും അശാസ്ത്രീയമത്രേ. ആകൃതിയില്ലാത്തതു ശൂന്യ 
മാകണമെന്നില്ല. ശുന്യത്തിന്‌ ആകൃതി ഉണ്ടാവുകയില്ല. 
പിന്നീട്‌ ആകൃതി ഉണ്ടായപ്പോള്‍ നേരത്തേ ശൂന്യത ഇല്ലാ 
യിരുന്നെന്നുവരും. ശൂന്യത ആ അവസ്ഥാവിശേഷമാണെ 
ങ്കില്‍, ആകൃതിയിലാകാത്ത പ്രകൃതി തത്ത്വങ്ങള്‍ പറയാ 
നാകാത്ത ആകൃതിയില്‍ ഉണ്ടായിരുന്നെന്നു സിദ്ധിക്കുന്നു. 
അപ്പോള്‍ ആകൃതിയില്ലാത്തതും ശൂന്യവുമെന്ന പ്രയോഗം 
അബദ്ധമാകുന്നു. 


പതിമുന്നാം സമുല്ലാസം 


തയും തുറസ്സും ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നെ 
ങ്കില്‍ ദൈവവും സൃഷ്ടികാരണവും ജീവാത്മാ 
ക്കളും എവിടെ വസിച്ചിരുന്നു? ആകാശമില്ലാതെ 
ഒരു വസ്തുവും സ്ഥിതിചെയ്യുകയില്ല. അതിനാല്‍ 
നിങ്ങളുടെ ബൈബിള്‍ വാക്യം യുക്തമല്ല. ഈ 
ശ്വരനും ഈശ്വരീയ ജഞാനകര്‍മങ്ങളും പാഴോ 
അല്ലാത്തതോ? 


ക്രി- പാഴല്ലാത്തത്‌ 


സമീ.:- എങ്കില്‍ ഈശ്വരനുണ്ടാക്കിയ ഭൂമി പാഴാ 
ണെന്ന്‌ ഇവിടെന്തിനെഴുതി? 


ക്രി:- പാഴെന്നതിന്‌ ഉയര്‍ന്നും താണും നിരപ്പ 
ല്ലാതെ തുറസ്സായി കിടക്കുന്നതെന്നാണ്‌ അര്‍ത്ഥം. 


സമീ;- പിന്നാരാണ്‌ നിരപ്പാക്കിയത്‌? ഇപ്പോഴും 
ഉയര്‍ച്ചയും താഴ്ചയും ഇല്ലേ? അതിനാല്‍ ഇരശ്ധ 
രന്റെ പ്രവൃത്തി പാഴല്ല. എന്തെന്നാല്‍ അദ്ദേഹം 
സര്‍വ്ൃവജ്ഞനാകയാല്‍ ഒരിക്കലും തെറ്റോ കുറ്റമോ 
പാളിച്ചയോ ഉണ്ടാവുകയില്ല. കൂടാതെ ഈശ്വര 
സൃഷ്ടി പാഴായിരുന്നെന്ന്‌* എഴുതിയിരിക്കുന്ന 
പുസ്തകം ഈശ്വരകൃതമാവുകയില്ല. ദൈവ 
ത്തിന്റെ ആത്മാവ്‌ എന്തു പദാര്‍ഥമാണ്‌? 


ക്രി:- ചേതനം. 


സമീ:- അത്‌ സാകാരമോ നിരാകാരമോ? വ്യാപ 
കമോ ഏകദേശീയോ? 


ക്രി:- നിരാകാരം, ചേതനം, വ്യാപകം, എന്നാല്‍ 
ഏതേസിനായി പര്‍വതത്തിലോ, നാലാം ആകാ 
ശത്തിലോ ഒക്കെയാണ്‌ വിശേഷാല്‍ പാര്‍പ്പ്‌. 


സമീ:- നിരാകാരനാണെങ്കില്‍ ആരാണ്‌ 
കണ്ടത്‌? വ്യാപകമായത്‌ ജലത്തിന്മീതെ പരി 
വര്‍ത്തിക്കുകയില്ല. ദൈവത്തിന്റെ ആത്മാവ്‌ ജല 
ത്തിന്മീതെ പരിവര്‍ത്തിച്ചപ്പോള്‍ ദൈവം എവിടെ 
യായിരുന്നപ്പാ! ദൈവത്തിന്റെ ശരീരം മറ്റെവി 
ടെയോ ആയിരുന്നെന്ന്‌ ഇതില്‍ നന്നു സിദ്ധിക്കു 
ന്നു. അല്ലെങ്കില്‍ ആത്മാവിന്റെ ഒരു കഷണത്തെ 
ജലത്തിന്മീതെ പരിവര്‍ത്തിപ്പിച്ചതാകാം. വ്യാപക 
നല്ലാത്തതിന്‌ സൃഷ്ടി സ്ഥിതിപ്രളയങ്ങളും ധാരണ 
- പാലനങ്ങളും ജീവന്റെ കര്‍മ്യ വ്യവസ്ഥയും 
ചെയ്യാന്‍ ഒരിക്കലും സാധിക്കുകയില്ല. ഏകദേശി 
യാണോ അതിന്റെ ഗുണകര്‍മസ്വഭാവങ്ങളും ഏക 
ദേശിയായിരിക്കും. അങ്ങനെയെന്ന്‌ ദൈവമല്ല. 
ദൈവം സര്‍വവ്യാപകനും, അനന്ത ഗുണകര്‍മസ്വ 
ഭാവയുക്തനും സച്ചിദാനന്ദസ്വരൂപനും, നിത്യ-ശു 
ദ്ധ-ബുദ്ധ-മുക്ത-സ്വഭാവിയും അനാദി അനന്തം 
മുതലായ ലക്ഷണങ്ങളുള്ളതതുമാണ്‌, എന്നു വേദ 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


ത്തില്‍ പറയുന്നു. അതില്‍ വിശ്വസിക്കുക. നന്മ 
യ്ക്കുള്ള വഴി അതു മാത്രമാണ്‌. 
2. വെളിച്ചം ഉണ്ടാകട്ടെ എന്നു ദൈവം കല്‍പിച്ചു. വെളിച്ചം 
ഉണ്ടായി. വെളിച്ചം നല്ലത്‌ എന്നു ദൈവം കണ്ടു. (13.4) 
സമീ;- ഈശ്വരന്‍ പറഞ്ഞത്‌ ജീവനില്ലാത്ത 
വെളിച്ചം കേട്ടുവെന്നോ? കേട്ടെങ്കില്‍ ഇന്നും 
സൂര്യന്റെയും ദീപത്തിന്റെയും അഗ്നിയുടെയും 
ര്രകാശം എന്റെയും നിങ്ങളുടെയും വാക്കു 
കേള്‍ക്കാത്തതെന്ത്‌? പ്രകാശം ജഡമാണ്‌. അതിന്‌ 
ആരുടെയും വാക്കു കേള്‍ക്കുവാന്‍ കഴിവില്ല. 
ഈശ്വരന്‍ വെളിച്ചത്തെ കണ്ടപ്പോഴാണോ അത്‌ 
നല്ലതാണെന്നറിഞ്ഞത്‌? നേരത്തെ അറിഞ്ഞുകൂ 
ടായിരുന്നോ? അറിയാമായിരുന്നെങ്കില്‍ കണ്ട 
യുടനെ, നല്ലത്‌ എന്നു പറഞ്ഞതെന്തിന്‌? അറിവി 
ല്ലായിരുന്നെങ്കില്‍ അത്‌ ഈശ്വരനേയല്ല . അതി 
നാല്‍ നിങ്ങളുടെ ബൈബിള്‍ ഈശ്വരോക്തമോ 
അതിലെ ഈശ്വരന്‍ സര്‍വജ്ഞനോ അല്ല. 
3. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിതാനം ഉണ്ടാകട്ടെ; 
അതു വെള്ളത്തിനും വെള്ളത്തിനും തമ്മില്‍ വേര്‍പിരിവാ 
യിരിക്കട്ടെ എന്നു കല്‍പിച്ചു. വിതാനം ഉണ്ടാക്കീട്ട ദൈവം 
വിതാനത്തിനു കീഴുള്ള വെള്ളവം വിതാനത്തിന്‍മീതെയുള്ള 
വെള്ളവും തമ്മില്‍ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. 


ദൈവം വിതാനത്തിന്‌ ആകാശം എന്നു പേരിട്ടു. സന്ധ്യയാ 
യി. ഉഷസ്സുമായി: രണ്ടാം ദിവസം. (1.6-8) 


സമീ.- ആകാശവും വെള്ളവും ദൈവം പറ 
ഞ്ഞതുകേട്ടുവോ? വെള്ളത്തില്‍ ആകാശമില്ലേ? 
ഇല്ലെങ്കില്‍ ജലം എവിടെ സ്ഥിതിചെയ്യും? 
ഒന്നാമത്തെ വാകൃത്തില്‍ ആകാശത്തെ സൃഷ്ടി 
ച്ചതാണ്‌. പിന്നീട്‌ വിതാനത്തിലൂടെ ആകാശത്തെ 
സൃഷ്ടിച്ചത്‌ വെറുതെയാണ്‌. സ്വര്‍ഗമെന്നു പറഞ്ഞ 
ആകാശം സൃഷ്ടിച്ച്‌ത്‌ വെറുതെയാണ്‌. സ്വര്‍ഗ 
മെന്നു പറഞ്ഞ ആകാശം സര്‍വ്വവ്യാപിയാണ്‌. 
അതിനാല്‍ സര്‍വ്രത സ്വര്‍ഗമായി. പിന്നെ, മുക 
ളില്‍ സ്വര്‍ഗമാണെന്നു പറയുന്നത്‌ വെറുതെയായി, 
സൂര്യന്‍ ഉണ്ടായിട്ടില്ലാത്ത സ്ഥിതിക്ക്‌ രാവും 
പകലും എങ്ങനെ ഉണ്ടായി? ഇങ്ങനെ നടക്കാത്ത 
കാര്യങ്ങള്‍ ഇനിയുള്ള വാക്യങ്ങള്‍ നിറയെ ഉണ്ട്‌. 


4. അപ്പോള്‍ ദൈവം:- നാം നമ്മുടെ സ്വരൂപത്തില്‍ നമ്മുടെ 
സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക.- ഇങ്ങനെ ദൈവം 
തന്റെ സ്വരൂപത്തില്‍ മനുഷ്യനെ സൃഷ്ടിച്ചു. ആണും പെണ്ണു 
മായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. 
(126.28) 


സമീ:;- ആദമിനെ ഈശ്വരന്‍ തന്റെ രൂപത്തില്‍ 
സൃഷ്ടിച്ചെങ്കില്‍ ഈശ്വരന്റെ സ്വരൂപമായ പവി 
ര്രത ജ്ഞാനസ്വരൂപം ആനന്ദമയം മുതലായ 
ലക്ഷണങ്ങള്‍ക്കൊത്ത വണ്ണം ആദാം എന്തു 


350 


പതിമുന്നാം സമുല്ലാസം 


കൊണ്ട്‌ ആയില്ല? ആയില്ലെങ്കില്‍ തത്സദൃശമായല്ല 
സൃഷ്ടിച്ചത്‌. ആദമിനെ സൃഷ്ടിച്ചപ്പോള്‍ തന്നെ 
ഈശ്വരന്‍ തന്റെ സ്വരൂപത്തെ ഉത്പത്തിയുള്ളതാ 
ക്കി. പിന്നെ അനിത്യനാകാത്തതെങ്ങനെ? ആദ 
മിനെ എവിടെ നിന്നുണ്ടാക്കി? 


ക്രി:- മണ്ണില്‍നിന്ന്‌. 
സമീ;- മണ്ണെവിടെ നിന്നുണ്ടാക്കി? 
ര്രി:- സ്വന്തം സാമര്‍ഥ്യത്തില്‍നിന്ന്‌. 


സമീ:- ഈശ്വരന്റെ സാമര്‍ഥ്യം അനാദിയോ 
പുതിയതോ? 


ക്രി:-അനാദിയാണ്‌. 


സമീ:- അനാദിയാണെങ്കില്‍ ജഗത്കാരണം 
സനാതനമായി. പിന്നെ അഭാവത്തില്‍ നിന്നു ഭാവം 
ഉണ്ടായെന്ന്‌ എന്തിനു പറയുന്നു? 

ര്രി:- സൃഷ്ടിക്കുമുമ്പ്‌ ഈശ്വരനല്ലാതൊരു 
വസ്തുവും ഇല്ലായിരുന്നു. 

സമീ.- ഇല്ലായിരുന്നെങ്കില്‍ ഈ ജഗത്ത്‌ 
എവിടെ നിന്നുണ്ടായി? ഈശ്വരന്റെ സാമര്‍ഥ്യം 
ശ്രവ്യമോ ഗുണമോ? ദ്രവ്യമാണെങ്കില്‍ ഈശ്വര 
നില്‍നിന്നു ഭിന്നമായൊരു പദാര്‍ഥം ഉണ്ടായിരു 
ന്നെന്നു വരുന്നു. ഗുണമാണെങ്കില്‍, ഗുണത്തില്‍ 
നിന്ന്‌ ദ്രവ്യം ഉണ്ടാവുകയില്ല. ഈശ്വരനില്‍നി 
ന്നാണ്‌ ഉണ്ടായതെങ്കില്‍ ഈശ്വരന്റെ ഗുണകര്‍മ 
സ്വഭാവങ്ങള്‍ തത്തുല്യമായി അവയ്ക്ക്‌ ഉണ്ടാക 
ണം. അതില്ലാത്തതുകൊണ്ട്‌ ഈശ്വരനില്‍ നിന്നു 
ണ്ടായതല്ലെന്നു നിശ്ചയിക്കാം. എന്നാല്‍ ജഗത്കാ 
രണമായ പരമാണു എന്നുംമറ്റും പേരുള്ള ജഡവ 
സ്തുവില്‍ നിന്നാണുണ്ടായത്‌. വേദാദിശാസ്ത്ര 
ങ്ങളില്‍ ജഗദുത്പത്തി എഴുതിയിരിക്കുന്നതു 
പോലെ, ഈശ്വരന്‍ ജഗത്തിനെ സൃഷ്ടിച്ചു എന്നു 
ഗ്രഹിക്കയാണ്‌ വേണ്ടത്‌. ആദമിന്റെ അകരൂപം 
ജീവനും ബാഹ്യരൂപം മനുഷ്യസദൃശവും ആണെ 
ങ്കില്‍ അതുപോലെയല്ലേ ഈശ്വരന്റെ രൂപവും? 
ആദമിനെ ഈശ്വരരൂപത്തിലാണ്‌ സൃഷ്ടിച്ചതെ 
ങ്കില്‍ ഈശ്വരന്‍ ആദമിനെപ്പോലെതന്നെയായി 
രിക്കും. 
5. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട്‌ മനുഷ്യനെ 
നിര്‍മ്മിച്ചിട്ട അവന്റെ മൂക്കില്‍ ജീവശ്വാസം ഈതി, മനുഷ്യന്‍ 
ജീവനുള്ള ദേഹിയായിത്തീര്‍ന്നു. അനന്തരം യഹോവയായ 
ദൈവം കിഴക്ക്‌ ഏദെനില്‍ ഒരു തോട്ടം ഉണ്ടാക്കി, താന്‍ 
സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. കാണ്മാന്‍ ഭംഗിയു 
ള്ളതും തിന്മാന്‍ നല്ല ഫലമുള്ളതുമായ ഓരോവൃക്ഷങ്ങളും 
തോട്ടത്തിന്റെ നടുവില്‍ ജീവവ്ൃക്ഷവും നന്മതിന്മകളെ കുറി 
ച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു 
നിന്നു മുളപ്പിച്ചു. (2.7 - 9) 


357 





സത്യാര്‍ത്ഥ്പ്പകാശം ൫൭: 


സമീ:- ഏദന്‍തോട്ടം നിര്‍മ്മിച്ച്‌ ആദമിനെ കുടി 
യിരുത്തിയപ്പോള്‍ അവനെ അവിടെ നിന്നു പുറ 
ത്താക്കേണ്ടി വരുമെന്ന്‌ ദൈവത്തിനറിവില്ലായി 
രുന്നോ? ആദമിനെ മണ്ണുകൊണ്ടാണ്‌ ഉണ്ടാക്കിയ 
തെങ്കില്‍ അത്‌ ദൈവത്തിന്റെ സ്വരൂപം ആകുന്നി 
ല്ല. ആകുന്നെങ്കില്‍ ഈശ്വരനും മണ്ണുകൊണ്ടുണ്ടാ 
ക്കപ്പെട്ടതാണ്‌. അവന്റെ മൂക്കില്‍ ഈതിയ ശ്വാസം 
ഈശ്വരന്റെ രൂപമോ വേറെ വല്ലതുമോ? വേറെ 
യാണെങ്കില്‍ ആദത്തിന്‌ ഈശ്വരന്റെ രൂപമല്ല. 
അല്ലെങ്കില്‍ ഈശ്വരനും ആദത്തിനും ഒരേ രൂപ 
മാണ്‌. അങ്ങനെയാണെങ്കില്‍ ആദത്തിനെപ്പോലെ 
ജനനം, മരണം, വൃദ്ധി, ക്ഷയം, വിശപ്പ്‌ - ദാഹം 
എന്നിവ ഈശ്വരനും ഉണ്ടാകും. പിന്നെ അത്‌ 
എങ്ങനെ ഈശ്വരനാകും? അതിനാല്‍ പഴയനി 
യമത്തിലെ ഈ കാര്യം ശരിയാണെന്നു തോന്നു 
ന്നില്ല. അത്‌ ഈശ്വരകൃതവുമല്ല. 

6. ആകയാല്‍ യഹോവയായ ദൈവം മനുഷ്യന്‍ ഒരു ഗാഡ 
നിദ്ര വരുത്തി. അവന്‍ ഉറങ്ങിയപ്പോള്‍ അവന്റെ വാരിയെല്ലു 
കളില്‍ ഒന്നെടുത്ത്‌ അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോ 
വയായ ദൈവം മനുഷ്യനില്‍ നിന്നെടുത്ത വാരിയെല്ലിനെ 
ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കല്‍ കൊണ്ടു 
വന്നു. (2.21 - 22) 

സമീ:- ആദത്തിനെ ഈശ്വരന്‍ മണ്ണുകൊ 
ണ്ടാണ്‌ ഉണ്ടാക്കിയതെങ്കില്‍ അവന്റെ സ്ര്രീയെ 
എന്തുകൊണ്ട്‌ മണ്ണാല്‍ ഉണ്ടാക്കിയില്ല? സ്ത്രീയെ 
എല്ലില്‍ നിന്നുണ്ടാക്കിയെങ്കല്‍ ആദമിനെ എല്ലു 
കൊണ്ട്‌ ഉണ്ടാക്കാഞ്ഞത്‌ എന്താണ്‌? നരനില്‍നി 
ന്നുണ്ടായതുകൊണ്ട്‌ നാരിയെന്നു പേരുവന്നെ 
ങ്കില്‍ നാരിയില്‍നിന്ന്‌ നരനെന്നപേരും ഉണ്ടാക 
ണം. അവര്‍ തമ്മില്‍ പരസ്പരസ്നേഹവും ഉണ്ടാ 
കും. സ്ര്രീയോട്‌ പുരുഷന്‍ സ്നേഹമുണ്ടാകുന്ന 
തുപോലെ പുരുഷനോട്‌ സ്ര്രീയ്ക്കുമുണ്ടാകും. 
അറിവുള്ളവരേ കണ്ടാലും! ഈശ്വരന്റെ 
തത്ത്വവിദ്യ അല്ലെങ്കില്‍ ഫിലോസഫി വിളങ്ങു 
ന്നത്‌ എങ്ങനെയുണ്ട്‌? ആദത്തിന്റെ ഒരു വാരിയെ 
ല്ലുകൊണ്ടാണ്‌ സ്രതീയെ സൃഷ്ടിച്ചതെങ്കില്‍ 
എല്ലാ പുരുഷന്‍മാരുടെയും ഓരോ വാരിയെല്ല്‌ 
കുറയാത്തതെന്താണ്‌? ഒറ്റവാരിയെല്ലുകൊണ്ടുണ്ടാ 
ക്കിയ സ്ര്തീയുടെ ശരീരത്തില്‍ ഒരു വാരിയെല്ലേ 
ഉണ്ടാകാവൂതാനും. ലോകമുണ്ടാക്കിയ വസ്തു 
ക്കള്‍കൊണ്ട്‌ സ്ര്രീശരീരം ഉണ്ടാക്കാന്‍ വയ്യായി 
രുന്നോ? ഇങ്ങനെ ബൈബിളിലെ സൃഷ്ടിക്രമം 
സൃഷ്ടിവിദ്യയ്ക്കു വിരുദ്ധമാണ്‌. 

7. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തു 
ക്കളെക്കാളും പാമ്പ്‌ കാശലമേറിയതായിരുന്നു. അത്‌ 


പതിമുന്നാം സമുല്ലാസം 


സ്ത്രീയോട്‌: തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും 
നിങ്ങള്‍ തിന്നരുതെന്ന്‌ ദൈവം വാസ്തവമായി കല്‍പിച്ചി 
ട്ടുണ്ടോ എന്ന്‌ ചോദിച്ചു. സ്ര്രീ പാമ്പിനോട്‌: തോട്ടത്തിലെ 
വ്യക്ഷങ്ങളിലെ ഫലം ഞങ്ങള്‍ക്കു തിന്നാം. എന്നാല്‍ നിങ്ങള്‍ 
മരിക്കാതിരിക്കേണ്ടതിന്‌ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷ 
ത്തിന്റെ ഫലം തിന്നരുത്‌, തൊടുകയുമരുത്‌ എന്ന്‌ ദൈവം 
കപിച്ചിട്ടുണ്ട്‌ എന്നു പറഞ്ഞു. പാമ്പ്‌ സ്രതീയോട്‌ നിങ്ങള്‍ 
മരിക്കയില്ല. നിശ്ചയം; അതു തിന്നുന്ന നാളില്‍ നിങ്ങളുടെ 
കണ്ണു തുറക്കുകയും നന്മതിന്മകളെ അറിയുന്നവരായി ദൈവ 
ത്തെപ്പോലെ ആകുകയും ചെയ്യും എന്നു ദൈവം അറിയുന്നു 
എന്നു പറഞ്ഞു. ആ വൃക്ഷഫലം തിന്നാന്‍ നല്ലതും കാണാന്‍ 
ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാന്‍ കാമൃവും എന്നു സ്ത്രീ 
കണ്ട്‌ ഫലം പറിച്ചുതിന്നു ഭര്‍ത്താവിനും കൊടുത്തു. 
അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുതുറന്നു തങ്ങള്‍ 
നഗ്നരെന്നറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി അരയാട ഉണ്ടാ 
ക്കി. (3.1-7) 

യഹോവയായ ദൈവം പാമ്പിനോടു കല്പിച്ചതു: നീ 
ഇതു ചെയ്തതുകൊണ്ട്‌ എല്ലാ കാട്ടുമൃഗങ്ങളിലുംവച്ച്‌ നീ 
ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ടുഗമിച്ചു നിന്റെ 
ആയുഷ്്‌കാലമൊക്കെയും പൊടിതിന്നും. ഞാന്‍ നിനക്കും 
സ്ര്രീയിക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും 
തമ്മില്‍ ശ്രതുത്വം ഉണ്ടാക്കും. അവന്‍ നിന്റെ തല തകര്‍ക്കും, 
നീ അവന്റെ കുതികാല്‍ തകര്‍ക്കും. സ്ര്രീയോടു കല്പി 
ച്ചതു; ഞാന്‍ നിനക്കു കഷ്ടവും ഗര്‍ഭധാരണവും ഏറ്റവും 
വര്‍ദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ 
ആഗ്രഹം നിന്റെ ഭര്‍ത്താവിനോടു ആകും. അവന്‍ നിന്നെ 
ഭരിക്കും. മനുഷ്യനോടു കല്‍പിച്ചതോ: നീ നിന്റെ ഭാര്യയുടെ 
വാക്കു അനുസരിക്കയും തിന്നരുതെന്നു ഞാന്‍ കല്‍പിച്ച 
വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ടു നിന്റെ നിമിത്തം 
ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കയും 
നീ കഷ്ടതയോടെ അതില്‍നിന്നു അഹോവൃത്തി കഴിക്കും. 
മുള്ളും പറക്കാരയും നിനക്ക്‌ അതില്‍നിന്ന്‌ മുളെക്കും വയ 
ലിലെ സസ്യം നിനക്ക്‌ ആഹാരമാകും. (3.14 - 18) 


സമീ.- ക്രിസ്ത്യാനികളുടെ ഈശ്വരന്‍ സര്‍വ 
ജ്ഞനായിരുന്നെങ്കില്‍ ഈ കുരുട്ടുബുദ്ധിക്കാര 
നായ പാമ്പിനെ - ചെകുത്താനെ - എന്തിനു 
സൃഷ്ടിച്ചു? സൃഷ്ടിച്ചതുകൊണ്ട്‌ ആ അപരാധ 
ത്തിന്‌ ഉത്തരവാദി ഈശ്വരനാണ്‌. എന്തെന്നാല്‍ 
ദുഷ്ടനായി സൃഷ്ടിച്ചതുകൊണ്ടാണല്ലോ ദുഷ്ടത 
കാട്ടിയത്‌. പൂര്‍വജന്മം അംഗീകരിക്കാത്ത 
തുകൊണ്ട്‌, അപരാധമില്ലാതെ അതിനെ പാപി 
യായി സൃഷ്ടിച്ചതെന്തിന്‌? വാസ്തവം പറ 
ഞ്ഞാല്‍ അത്‌ സര്‍പ്പമായിരുന്നില്ല, മനുഷ്യനായി 
രുന്നു. മനുഷ്യനല്ലായിരുന്നെങ്കില്‍ മനുഷ്യരുടെ 
ഭാഷ എങ്ങനെ സംസാരിക്കും? കള്ളനായി, മറ്റു 
ളളവരെ കള്ളത്തില്‍ നടത്തുന്നവനെയാണ്‌ ചെകു 
ത്താന്‍ എന്നു പറയേണ്ടത്‌. ഇവിടെ ചെകുത്താന്‍ 
സത്യവാദിയാണ്‌. അതുകൊണ്ടാണ്‌ സ്ര്രീയെ 
കളിപ്പിക്കാതെ സത്യം പറഞ്ഞത്‌. ഈശ്വരന്‍ ആദ 


358 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


മിനോടും ഹവ്ൃയോടും, പഴം തിന്നാല്‍ നിങ്ങള്‍ 
മരിക്കുമെന്ന്‌ കള്ളം പറഞ്ഞു. ജ്ഞാനവും അമര 
ത്വവും നലകുന്ന ആ പഴം തിന്നുന്നതില്‍നിന്നു 
തടഞ്ഞതെന്തിനാണ്‌? തടഞ്ഞെങ്കില്‍ ആ ഈശ്വ 
രന്‍ കുള്ളനും കളിപ്പിക്കുന്നവനുമാണ്‌. എന്തെ 
ന്നാല്‍ ആ മരത്തിന്റെ പഴം മനുഷ്യര്‍ക്ക്‌ അറിവു 
നല്‍കുന്നതും സുഖം പകരുന്നതുമായിരുന്നു. 
അജ്ഞാനവും മൃത്യുവും നല്കുന്നതായിരുന്നി 
ല്ല. പഴം തിന്നരുതെന്ന്‌ വിലക്കാനാണെങ്കില്‍ ആ 
മരം എന്തിനുണ്ടാക്കി? തനിക്കുവേണ്ടിയാണെ 
ങ്കില്‍ താന്‍ അജ്ഞാനിയും മരണധര്‍മിയു 
മാണോ മറ്റാര്‍ക്കെങ്കിലും വേണ്ടിയാണെങ്കില്‍ 
അവര്‍ ആ പഴം തിന്നുന്നതില്‍ തെറ്റില്ല. എന്നാല്‍ 
ഇക്കാലത്ത്‌ അറിവുതരുന്നതും മരണമില്ലാതാക്കു 
ന്നതും ആയ മരങ്ങളൊന്നും കാണാനില്ല. ഈശ്വ 
രന്‍ അതിന്റെ വിത്തുപോലും നശിപ്പിച്ചുവോ? 


ഇത്തരം കാര്യങ്ങള്‍കൊണ്ട്‌ മനുഷ്യര്‍ വഞ്ച 
കരും കള്ളന്മാരുമാകുമെങ്കില്‍ ഈശ്വരനും അങ്ങ 
നെയാവുകയില്ലേ? കളവും വഞ്ചനയും കാട്ടുന്ന 
വര്‍ കുള്ളരും വഞ്ചകരുമാണല്ലോ. മൂവരേയും ശപി 
ച്ചത്‌, അപരാധം ചെയ്തതിനല്ല. അങ്ങനെ ഈശ്വ 
രന്‍ അന്യായക്കാരനുമായി. കള്ളം പറഞ്ഞതും 
കളിപ്പിച്ചതും നിമിത്തം ശാപത്തിനവകാശി ഈശ്വ 
രന്‍ ആയിരുന്നു. ആ“ഫിലോസഫി' കേട്ടില്ലേ? 
വേദനയില്ലാതെ പ്രസവം നടക്കുമോ? പണിയെ 
ടുക്കാതെ ജീവിക്കാന്‍ ആര്‍ക്കുകഴിയും? ആദ്യം 
മുള്‍മരങ്ങളില്ലായിരുന്നോ? വയലിലെ സസ്യം 
അഹാരമാകുമെന്നു പറഞ്ഞത്‌ ശരിയാണെങ്കില്‍ 
മാംസം തിന്നാമെന്ന്‌ ബൈബിളില്‍ പിന്നീട്‌ എഴു 
തിയിരിക്കുന്നത്‌ കുള്ളമല്ലേ? ഒന്നു സത്യമെങ്കില്‍ 
മറ്റേതു കള്ളമാണ്‌. 

ആദമിന്റെ പാപമൊന്നും തെളിയുന്നില്ലെങ്കില്‍, 
മനുഷ്യര്‍ ആദമിന്റെ മക്കളായതുകൊണ്ട്‌ പാപി 
കളാണെന്ന്‌ എന്തിനു പറയുന്നു? ഈ പുസ്ത 
കവും ഇതിലെ ഈശ്വരനും ബുദ്ധിമാന്മാര്‍ക്ക്‌ 
എങ്ങനെ സ്വീകാര്യമാകും? 
8. യഹോവയായ ദൈവം: മനുഷ്യന്‍ നന്മതിന്മകളെ അറി 
യാന്‍ തക്കവണ്ണം നമ്മില്‍ ഒരുത്തനെപ്പോലെ ആയിത്തീര്‍ന്നി 
രിക്കുന്നു. ഇപ്പോള്‍ അവന്‍ കൈനീട്ടി ജീവവ്യക്ഷത്തിന്റെ 
ഫലം കൂടെ പറിച്ചുതിന്ന്‌ എന്നേക്കും ജീവിപ്പാൻ സംഗതി 
വരരുത്‌ എന്നു കല്‍പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്തു 
കൃഷിചെയ്യേണ്ടതിന്നു യഹോവയായ ദൈവം അവനെ 
ഏദന്‍തോട്ടത്തില്‍നിന്നു പുറത്താക്കി ഇങ്ങനെ അവന്‍ മനു 
ഷ്യനെ ഇറക്കികളുഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി 
കാപ്പാന്‍ അവന്‍ ഏദന്‍തോട്ടത്തിനു കിഴക്ക്‌ കെരൂബുകളെ 
തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജഘ്വാലയുമായി നിര്‍ത്തി. 
(3.22-24) 


പതിമുന്നാം സമുല്ലാസം 


സമീ:- ജ്ഞാനത്തില്‍ തനിക്കു തുല്യനായെന്ന 
ഈര്‍ഷ്യയും (ഭമവും ദൈവത്തിന്‌ എങ്ങനെ 
തോന്നിയോ ആവോ. ഇത്‌ ചീത്തക്കാരൃയമാണോ? 
ഈ ശങ്കതന്നെയെന്തിന്‌? ഈ ദൈവത്തിനു തുല്യ 
നായി ആരും ഒരിക്കലും ഉണ്ടാവുകയില്ല. ഈ 
ലേഖനത്തില്‍നിന്നു തെളിയുന്നത്‌ അത്‌ മനുഷ്യ 
നായിരുന്നു. ഈശ്വരനല്ല എന്നാണ്‌. ബൈബിളില്‍ 
എവിടെയെങ്കിലും ദൈവത്തെപ്പറ്റി എഴുതിയിട്ടു 
ണ്ടെങ്കില്‍ അവിടെയെല്ലാം മനുഷ്യതുല്യനായാണ്‌ 
എഴുത്ത്‌. ആദത്തിന്റെ ജ്ഞാന വര്‍ദ്ധനവില്‍ 
ദൈവം എത്ര ദുഃഖിതനായെന്നു നോക്കൂ. അമ 
തവ്ൃ ക്ഷത്തിന്റെ പഴം തിന്നുന്നതില്‍ എത്ര 
ഈര്‍ഷ്യയുണ്ടായി. ആദ്യമേ തോട്ടത്തില്‍ പാപ്പി 
ച്ചപ്പോള്‍ കുടിയിറക്കേണ്ടിവരുമെന്ന ഭവി 
ഷ്യജ്ഞാനം ഇല്ലായിരുന്നോ? അങ്ങനെ 
ക്രിസ്ത്യാനികളുടെ ഈശ്വരന്‍ സര്‍വജ്ഞനല്ലെ 
ന്നു വരുന്നു. ജ്വാലയുള്ള വാളുമായി കെരൂബു 
കളെ കാവല്‍ ഏര്‍പ്പെടുത്തുന്നത്‌ മനുഷ്യന്റെ 
പണിയാണ്‌, ദൈവത്തിന്റെയല്ല. 
9. കുറേക്കാലം കഴിഞ്ഞിട്ടു കയീന്‍ നിലത്തെ അനുഭവ 
ത്തില്‍നിന്നു യഹോവെക്കു ഒരു വഴിപാടു കൊണ്ടുവന്നു. 
ഹാബേലും ആട്ടിന്‍കൂട്ടത്തിലെ കടിഞ്ഞൂലുകളില്‍നിന്ന്‌ 
അവയുടെ മേദസ്സില്‍ നിന്നു തന്നെ ഒരു വഴിപാടു കൊണ്ടു 
വന്നു. യഹോവ ഹാബെലിലും അവന്റെ വഴിപാടിലും പ്രസാ 
ദിച്ചു. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. 
കയീന്നു ഏറ്റവും കോപമുണ്ടായി അവന്റെ മുഖം വാടി. 
അപ്പോള്‍ യഹോവ കയീനോട്‌ : നീ കോപിക്കുന്നതെന്ത്‌? 
നിന്റെ മുഖം വാടുന്നതും എന്ത്‌ എന്നു ചോദിച്ചു. (4 - 3, 4, 
ടം, 6) 

സമീ:;- ദൈവം മാംസഭുക്കല്ലെങ്കില്‍ ഹാബെ 
ലില്‍ പ്രസാദിച്ച്‌ ആട്ടിന്‍വഴിപാടു സ്വീകരിക്കയും 
കയീനെയും അവന്റെ വഴിപാടും സ്വീകരിക്കാതി 
രിക്കയും ചെയ്യുമോ? ഇവരുടെ കലഹത്തിനും 
ഹാബെലിന്റെ മരണത്തിനും ദൈവമാണ്‌ കാര 
ണക്കാരന്‍ ഈ ക്രിസ്തൃന്‍ദൈവം മനുഷ്യരെ 
പ്പോല സംസാരിക്കുന്നു. തോട്ടത്തിലേക്ക്‌ വരവും 
പോക്കും തോട്ടപ്പണിയും എല്ലാം മനുഷ്യന്റെ 
ജോലിയാണ്‌. ഇതില്‍നിന്നെല്ലാം ബൈബിള്‍ മനു 
ഷ്ൃകൃത്ൃയമാണ്‌ ദൈവത്തിന്റേതല്ല എന്നുതെളിയു 
ന്നു. 
10. പിന്നെ യഹോവ കയീനോട്‌: നിന്റെ അനുജനായ 
ഹാബെല്‍ എവിടെ എന്നു ചോദിച്ചതിന്നു: ഞാന്‍ അറിയു 
ന്നില്ല, ഞാന്‍ എന്റെ അനുജ കാവല്ക്കാരനോ എന്ന്‌ 
അവന്‍ ന തിന ള്‌ തിലിെ 
എന്തു ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം 
ഭൂമിയില്‍നിന്ന്‌ എന്നോടു നിലവിളിക്കുന്നു... ദേശം നീവിട്ടു 
ശാപ്ഗ്രസ്തനായി പോകണം. (4.9-11) 


സമീ.- കയീനോട്‌ അന്വേഷിക്കാതെതന്നെ 


359 





സത്യാര്‍ത്ഥ്പ്രകാശം 4൭: 


ദൈവത്തിന്‌ ഹാബെലിന്റെ മരണത്തെപ്പറ്റി അറി 
യാമായിരുന്നില്ലേ? രക്തത്തിന്റെ ശബ്ദം ഭൂമി 
യില്‍നിന്നു ആരോടെങ്കിലും നിലവിളിക്കുമോ? 
ഇതെല്ലാം അറിവില്ലായ്മയാണ്‌. ഈ പുസ്തകം 
ഈശ്വരനോ ഏതെങ്കിലും വിദ്വാനോ ഉണ്ടാക്കി 
യതല്ല. 

11. മെഥുശലഹിനെ ജനിപ്പിച്ചശേഷം ഹാനോക്‌ മുന്നൂറു സംവ 
ത്സരം ദൈവത്തോടുകൂടെ നടന്നു. (5.22) 


ക്രിസ്ത്യാനികളുടെ ദൈവം മനുഷ്യനല്ലെങ്കില്‍ 
ഹാനോക്കിന്റെ കൂടെ അവന്‍ എങ്ങനെ നടന്നു? 
വേദത്തില്‍ പറയുന്ന നിരാകാരനായ ഈശ്വരനെ 
സ്വീകരിച്ചാലേ ക്രിസ്ത്യാനികള്‍ക്കും നന്മവരു. 
12. അവര്‍ക്കു പുത്രിമാര്‍ ജനിച്ചപ്പോള്‍ ദൈവത്തിന്റെ പുരത 
ന്മാര്‍ മനുഷ്യരുടെ പുര്രിമാരെ സൌന്ദര്യമുള്ളവരെന്നു കണ്ടിട്ട്‌ 
തങ്ങള്‍ക്കുബോധിച്ച ഏവരേയും ഭാര്യമാരായി എടുത്തു. 
അപ്പോള്‍ യോഹവ: മനുഷ്യനില്‍ എന്റെ ആത്മാവ്‌ സദാകാ 
ലവും വാദിച്ചുകൊണ്ടിരിക്കയില്ല. അവന്‍ ജഡം തന്നെയല്ലോ. 
എങ്കിലും അവന്റെ കാലം നൂറ്റിരുപതു സംവത്സരമാകും എന്ന്‌ 
അരുളിചെയ്തു. അക്കാലത്തു ഭൂമിയില്‍ മല്ലന്മാര്‍ ഉണ്ടായി 
രുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുരതന്മാര്‍ മനു 
ഷ്യരുടെ പുര്രിമാരുടെ അടുക്കല്‍ ചെന്നിട്ട്‌ അവര്‍ മക്കളെ 
പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാര്‍. 
കീര്‍ത്തിപ്പെട്ട പുരുഷന്മാര്‍തന്നേ. ഭൂമിയില്‍ മനുഷ്യന്റെ 
ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂ 
പണമൊക്കെയും എല്ലായ്പോഴും ദോഷമുള്ളതത്രേ എന്നും 
യഹോവ കണ്ടു. താന്‍ ഭൂമിയില്‍ മനുഷ്യനെ ഉണ്ടാക്കുക 
കൊണ്ടു യഹോവ അനുതപിച്ചു. അത്‌ അവന്റെ ഹൃദയ 
ത്തിനു ദുഃഖമായി. ഞാന്‍ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമി 
യില്‍ നിന്നു നശിപ്പിച്ചുകളയും. മനുഷ്യനെയും മൃഗത്തെയും 
ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നേ; 
അവയെ ഉണ്ടാക്കുകകൊണ്ടു ഞാന്‍ അനുതപിക്കുന്നു എന്നു 
യോഹവ അരുളിച്ചെയ്തു. (6.2-7) 

സമീ:- ദൈവത്തിന്റെ പുര്തന്മാര്‍ ആരാണെന്ന്‌ 
ക്രിസ്ത്യാനികളോടു ചോദിക്കണം. ദൈവത്തിന്റെ 
ഭാര്യ. ഭാര്യയുടെ അച്ഛനമ്മമാര്‍, അളിയന്‍ മുത 
ലായവരാണ്‌? ആദമിന്റെ മക്കളുമായി വിവാഹം 
നടന്നതുകൊണ്ട്‌ ദൈവം അവരുടെ ബന്ധുവായി. 
അവരുടെ മക്കള്‍ കൊച്ചുമക്കളായി. ഇതെല്ലാം 
ദൈവത്തിനോ ദൈവത്തിന്റെ പുസ്തകത്തിനോ 
ചേര്‍ന്നതാണോ? വാസ്തവത്തില്‍ ഏതോ കാട്ടു 
ജാതിക്കാര്‍ എഴുതിയതാണീപ്പുസ്തകം. 


സര്‍വജ്ഞതയും ഭവിഷ്യദ്ജ്ഞാനവും 
ഇല്ലാത്ത ദൈവം ദൈവമല്ല. സൃഷ്ടിച്ചപ്പോള്‍, 
ഇനി മനുഷ്യര്‍ ദുഷ്ടരായിരിക്കുമെന്നറിവില്ലായി 
രുന്നോ? പശ്ചാത്തപിക്കുക അതി ദുഃഖിതനാവു 
ക, അറിയാതെ ചെയതിട്ട്‌ പശ്ചാത്തപിക്കുക. 
എന്നിവയെല്ലാം ക്രിസ്ത്യാനികളുടെ ദൈവത്തി 
നല്ലാതെ വേദത്തില്‍ പറയുന്ന ഈശ്വരനു ചേരു 
കയില്ല. ക്രിസ്ത്യാനികളുടെ ദൈവം പൂര്‍ണ്ണവി 


പതിമുന്നാം സമുല്ലാസം 


ദ്വാനും യോഗിയുമല്ലായിരുന്നെന്ന്‌ ഇതില്‍നിന്നു 
തെളിയുന്നു. അനൃഥാശാന്തിയും വിജ്ഞാനവും 
കൊണ്ട്‌ ഇവയില്‍നിന്നകന്നു നിലക്കുമായിരുന്നു. 
കഷ്ടം, പക്ഷിമൃഗാദികളും ദുഷ്ടരായിപ്പോയോ? 
ദൈവത്തിന്‌ സര്‍വജ്ഞത ഉണ്ടായിരുന്നെങ്കില്‍ 
ഇത്രയും ദുഃഖിതനാവുകയില്ലായിരുന്നു. അതി 
നാല്‍ ഇത്‌ ദൈവവുമല്ല. ബൈബിള്‍ ദൈവകൃത 
വുമല്ല, വേദോക്തവും സര്‍വ്വപാപക്ടേശദുഃഖശോ 
കാദിരഹിതവും സച്ചിദാനന്ദസ്വരുപവുമായ ഈശ്വ 
രനെ ക്രിസ്ത്യാനികള്‍ ഇനിയെങ്കിലും അംഗീക 
രിച്ചാല്‍ അവരുടെ മനുഷ്യജന്മം സഫലമാക്കാം. 
13. പെട്ടകത്തിന്റെ നീളം മുന്നുറുമുഴം വീതി അമ്പതുമുഴം 
ഉയരം മുപ്പതു മുഴം. നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും 
പുരതന്മാരുടെ ഭാര്യമാരും പെട്ടകത്തില്‍ കടക്കണം. സര്‍വ 
ജീവികളില്‍നിന്നും സര്‍വജഡത്തില്‍നിന്നും തന്നേ ഈരണ്ടീ 
രണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ടു പെട്ടകത്തില്‍ 
കയറ്റേണം. അവ ആണും പെണ്ണും ആയിരിക്കേണം. അത 
തുതരം പക്ഷികളില്‍നിന്നും അതതുതരം മൃഗങ്ങളില്‍നിന്നും 
ഭൂമിയിലെ അതതുതരം ഇഴജാതികളില്‍നിന്നൊക്കേയും ഈര 
ണ്ടീരണ്ടു ജീവരക്ഷയ്ക്കായിട്ടു നിന്റെ അടുക്കല്‍ വരേണം. 
നീയോ സകല ഭക്ഷണസാധനങ്ങളില്‍നിന്നും വേണ്ടുന്നതു 
എടുത്തു സംഗ്രഹിച്ചുകൊള്ളേണം. അതു നിനക്കും 
അവയ്ക്കും ആഹാരമായിരിക്കേണം. ദൈവം തന്നോടു 
കലപിച്ചതൊക്കെയും നോഹ ചെയ്തു. (6.15.18.22) 


സമീ.:- ഇത്തരം നടക്കാത്ത കാര്യങ്ങള്‍ പറ 
യുന്ന ആളിനെ വിദ്വാന്മാരാരാനും ഈശ്വരനായി 
കരുതുമോ? ഇത്രയും നീളവും വീതിയും ഉയര 
വുമുള്ള പെട്ടകത്തില്‍ കൊമ്പനും പിടിയും 
ആണ്‍പെണ്‍ ഒട്ടകങ്ങളും കോടാനുകോടി ഇതര 
ജീവികളും ഭക്ഷണ സാമ്രഗരികളും കുടുംബങ്ങളും 
കൊള്ളുമോ? ഇത്‌ മനുഷ്യനുണ്ടാക്കിയ പുസ്ത 
കമാണ്‌. ഇതെഴുതിയയാള്‍ വിദ്വാനുമല്ലായിരുന്നു. 
14. നോഹ യെഹോവെക്കു ഒരുയാഗപീഠം പണിതു. ശുദ്ധി 
യുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും 
ചിലതു എടുത്തു യാഗപീഠത്തിന്മേല്‍ ഹോമയാഗം അര്‍പ്പി 
ച്ചു. യഹോവ സൌരഭ്യവാസന മണത്തപ്പോള്‍ യഹോവ 
തന്റെ ഹൃദയത്തില്‍ അരുളിചെയ്തു. ഞാന്‍ മനുഷ്യന്റെ 
നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. മനുഷ്യന്റെ മനോനി 
രൂപണം ബാല്യം മുതല്‍ ദോഷമുള്ളതു ആകുന്നു. ഞാന്‍ 
ചെയ്തതുപോലെ സകല ജീവികളേയും ഇനി നശിപ്പിക്കയി 
ല്ല. (8.20.21) 


സമീ.:- വേദിയുണ്ടാക്കുക, ഹോമിക്കുക 
എന്നിവയെഴുതിയിരിക്കുന്നതിനാല്‍ ഇവ വേദ 
ത്തില്‍ നിന്ന്‌ ബൈബിളില്‍ വന്നതാണെന്ന്‌ നിശ്ച 
യിക്കാം. മണക്കാന്‍ ദൈവത്തിന്‌ മൂക്കുണ്ടോ? ഈ 
ക്രിസ്തൃന്‍ ദൈവം മനുഷ്യരെപ്പോലല്ലേ? ചില 
പ്പോള്‍ ശപിക്കുന്നു. ചിലപ്പോള്‍ പശ്ചാത്തപിക്കു 
ന്നു. ശപിക്കുമെന്നു ചിലപ്പോള്‍ പറയും. ആദ്യം 
ശപിച്ചു പിന്നെയും ശപിക്കും. ആദ്യം എല്ലാത്തി 


300 





സത്യാര്‍ത്ഥ്പപകാശം 4: 


നെയും കൊല്ലുന്നു. ഇനിമേല്‍ കൊല്ലുകയില്ലെന്നും 
പറയുന്നു. ഇതെല്ലാം ബാലിശമാണ്‌. ഈശ്വര 
ന്റെയോ വിദ്വാന്റെയോ വാക്കല്ല. വിദ്വാന്മാരുടെ 
വാക്കും പ്രതിജ്ഞയും സ്ഥിരമായിരിക്കും. 
15. ദൈവം നോഹയെയും അവന്റെ പുര്തന്മാരെയും അനു 
ഗ്രഹിച്ച്‌ അവരോടരുളിച്ചെയ്തതെനത്തെന്നാല്‍...... ഭൂചര ജന്തു 
ക്കളൊക്കെയും നിങ്ങള്‍ക്ക്‌ ആഹാരം ആയിരിക്കട്ടെ. പച്ച 
സസ്യം പോലെ ഞാന്‍ സകലവും നിങ്ങള്‍ക്ക്‌ തന്നിരിക്കുന്നു 
പ്രാണനായിരിക്കുന്ന രക്തത്തോടുകുടെ മാര്രം മാംസം 
ഭക്ഷിക്കരുത്‌. (9-13.4) 

സമീ;- ഒന്നിനെ പ്രാണവേദന അനുഭവിപ്പിച്ച 
മറ്റുള്ളവര്‍ ആനന്ദിച്ചുകൊള്ളാന്‍ ഉപദേശിക്കുന്ന 
ക്രിസ്ത്യന്‍ദൈവം ദയാഹീനനല്ലേ? ഒരു മകനെ 
ക്കൊന്ന്‌ മറ്റൊന്നിനെ ഈട്ടുന്ന അച്ഛനമ്മമാര്‍ മഹാ 
പാപികളല്ലേ? അങ്ങനെയാണിതും എല്ലാ പ്രാണി 
കളും ഈശ്വരന്‍ മക്കളാണ്‌. അങ്ങനല്ലാഞ്ഞാണ്‌ 
ഇവരുടെ ദൈവം കശാപ്പുകാരനെപ്പോലെ പെരു 
മാറൂന്നത. മനുഷ്യരെയെല്ലാം ഈ ദൈവം കൊല 
യാളികളാക്കിയിരിക്കുന്നു. അങ്ങനെ ക്രിസ്ത്യന്‍ 
ദൈവം നിര്‍ദ്ദയനാകയാല്‍ എന്തുകൊണ്ട്‌ പാപി 
യല്ല? 
16. ഭൂമിയില്‍ ഒക്കെയും ഒരേഭാഷയും ഒരേവാക്കും ആയിരു 
ന്നു... അവര്‍ തമ്മില്‍.- വരുവിന്‍ നാം ഭൂതലത്തില്‍ ഒക്കെയും 
ചിതറിപ്പോകാതിരിപ്പാന്‍ ഒരു പട്ടണവും ആകാശത്തോളം 
എത്തുന്ന ഒരു ഗോപുരവും പണിക. നമുക്കു ഒരു പേരുമു 
ണ്ടാക്കുക. എന്ന്‌ അവര്‍ പറഞ്ഞു. മനുഷ്യര്‍ പണിത പട്ട 
ണവും ഗോപുരവും കാണേണ്ടതിനു യഹോവ ഇറങ്ങി 
വന്നു. അപ്പോള്‍ യഹോവ: ഇതാ ജനം ഒന്നു, അവര്‍ക്കെല്ലാ 
വര്‍ക്കും ഭാഷയും ഒന്നു. ഇതും അവര്‍ ചെയ്തു തുടങ്ങു 
ന്നു. അവര്‍ ചെയ്വാന്‍ നിരുപിക്കുന്നതൊന്നും അവര്‍ക്കു 
അസാദ്ധ്യമാകയില്ല. വരുവിന്‍ നാം ഇറങ്ങിച്ചെന്നു അവര്‍ 
തമ്മില്‍ ഭാഷ തിരിച്ചറിയാതിരിപ്പാന്‍ അവരുടെ ഭാഷ ക 
ലക്കിക്കളുക എന്നു അരുളിച്ചെയ്തു. അങ്ങനെ യഹോവ 
അവരെ അവിടെ നിന്നു ഭൂതലത്തിലെങ്ങും ചിന്നിച്ചു. അവര്‍ 
പട്ടണം പണിയുന്നതു വിട്ടുകളഞ്ഞു. (11.1, 4-8) 

സമീ:- ലോകത്തില്‍ എല്ലായിടത്തും ഒരു ഭാഷ 
യുണ്ടായിരുന്നപ്പോള്‍ മനുഷ്യര്‍ പരസ്പരം 
അത്യന്തം ആനന്ദമനുഭവിച്ചിരിക്കണം പക്ഷേ 
എന്തുചെയ്യാം? ഈ ക്രിസ്ത്യാനികളുടെ 
ഈര്‍ഷ്യാലുവായ ദൈവം എല്ലാവരുടെയും ഭാഷ 
കലക്കി സര്‍വനാശമുണ്ടാക്കി. ഇതു വലിയ അപ 
രാധമായിപ്പോയി. ചെകുത്താന്‍ ചെയ്തതിലും 
ചീത്തക്കാര്യമല്ലേയിത്‌? സിനായ്‌ പര്‍വതത്തിന്റെ 
മുകളിലും മറ്റുമാണ്‌ ക്രിസ്ത്യന്‍ ദൈവത്തിന്റെ 
വാസമെന്നും ജീവികളുടെ ഉയര്‍ച്ച ആഗ്രഹിച്ചിരു 
ന്നില്ലെന്നും ഇതില്‍ നിന്നു വെളിവാകുന്നു. അറിവി 
ല്ലാത്തവനല്ലാതെ ഈശ്വരന്‍ ഇതുചെയ്യുമോ? 
ഇതെങ്ങനെ ദൈവത്തിന്റെ പുസ്തകമാകും? 
17. അവര്‍ തന്റെ ഭാര്യ സാറായിയോടു പറഞ്ഞതു: ഇതാ നീ 


പതിമുന്നാം സമുല്ലാസം 


സൌന്ദര്യമുള്ള സ്രതീയെന്നു ഞാന്‍ അറിയുന്നു. മിര്സയീ 
മൃര്‍ നിന്നെ കാണുമ്പോള്‍ ഇവള്‍ എന്റെ ഭാര്യയെന്നു പറഞ്ഞ്‌ 
എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കയും 
ചെയ്യും. നീ എന്റെ സഹോദരിയെന്നു പറയണം. എന്നാല്‍ 
നിന്റെ നിമിത്തം എനിക്കു നന്മ വരികയും ഞാന്‍ ജീവിച്ചിരി 
ക്കയും ചെയ്യും. 


സമീ.- നോക്കൂ! ഒരു മഹാപ്രവാചകനെന്ന്‌ 
ക്രിസ്ത്യാനികളും മുസ്ളീങ്ങളും പുകഴ്ത്തുന്ന 
അബ്രഹാം പറയുന്നത്‌ നുണയാണ്‌. ഇത്തരം 
(്രവാചകരുള്ള വര്‍ക്ക്‌ അറിവും സദ്ഗതിയും 
എങ്ങനെ കിട്ടും! 
18. ദൈവം പിന്നെയും അബ്രഹാമിനോട്‌ അരുളിചെയ്തത്‌. 
നീയും നിന്റെ ശേഷം തലമുറതലമുറയായി നിന്റെ സന്ത 
തിയും എന്റെ നിയമം പ്രമാണിക്കേണം. എനിയ്ക്കും 
നിങ്ങള്‍ക്കും നിന്റെ ശേഷം നിന്റെ സന്തതിയ്ക്കും മദ്ധ്യേ 
യുള്ളതും നിങ്ങള്‍ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം 
ആവിതു: നിങ്ങളില്‍ പുരുഷ്പ്രജയൊക്കെയും പരിച്ഛേദന 
ഏല്‍ക്കേണം. നിങ്ങളുടെ അഗ്രചര്‍മ്മം പരിച്ഛേദന ചെയ്യേ 
ണം. അത്‌ എനിയ്ക്കും നിങ്ങള്‍ക്കും മദ്ധ്യേയുള്ള നിയമ 
ത്തിന്റെ അടയാളം ആകും. തലമുറതലമുറയായി നിങ്ങളില്‍ 
പുരുഷ്പ്രജയൊക്കെയും എട്ടുദിവസം പ്രായമാകുമ്പോള്‍ പരി 
ച്ഛേദന ഏല്‍ക്കേണം. വീട്ടില്‍ ജനിച്ച ദാസനായാലും നിന്റെ 
സന്തിയല്ലാത്തവനായി അന്യനോടു വിലയ്ക്കുവാങ്ങിയവനാ 
യാലും ശരി നിന്റെ വീട്ടില്‍ ജനിച്ചദാസനും നീ വിലകൊ 
ടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയു. എന്റെ നിയമം 
നിങ്ങളുടെ ദേഹത്തില്‍ നിത്യനിയമമായിരിക്കേണം. അഗ്ര 
ചര്‍മ്മിയായ പുരുഷപ്രജയെ പരിച്ഛേദന എല്‍ക്കാതിരുന്നാല്‍ 
ജനത്തില്‍ നിന്നു ഛേദിച്ചു കളുയേണം. അവന്‍ എന്റെ നിയമം 
ലംഘിച്ചിരിക്കുന്നു (17.9-14) 


സമീ:- ദൈവത്തിന്റെ ഈ വിപരീതാജ്ഞ 
നോക്കൂ! പരിച്ഛേദനകര്‍മം ദൈവത്തിന്‌ ഇഷ്ടമാ 
ണെങ്കില്‍ ആദി സൃഷ്ടിയില്‍ ഈ ചര്‍മ്മം ഉണ്ടാ 
ക്കിയതെന്തിനാണ്‌. അതുണ്ടാക്കിയത്‌ കണ്‍പോ 
ളപോലെ രക്ഷാര്‍ത്ഥമാണ്‌. ആ ഗുപ്തസ്ഥാനം 
അതിമൃദുലമാണ്‌. അതില്‍ ചര്‍മ്മമില്ലെങ്കില്‍ ഉറു 
മ്പുകടിച്ചാല്‍ പോലും കടുത്തനൊമ്പരമുണ്ടാകും. 
മൂര്രശങ്കയ്ക്കുശേഷം വസ്ത്രത്തില്‍ തുള്ളികള്‍ 
വീഴാതിരിക്കയും മറ്റും ഇതിന്റെ ഉപയോഗമാണ്‌. 
അതു മുറിക്കുന്നത്‌ ചീത്തയാണ്‌. ഇപ്പോള്‍ 
ക്രിസ്ത്യാനികള്‍ ഈ നിയമം പാലിക്കാത്തതെ 
ന്താണ്‌? ഇതു നിത്യനിയമമാണല്ലോ. അതു തെറ്റി 
ച്ചതുകൊണ്ട്‌ “നിയമത്തില്‍ നിന്ന്‌ ഒരു പ്രകാര 
ത്തിലും കടുകോളം തെറ്റരുത്‌” എന്ന ക്രിസ്തു 
സാക്ഷ്യം തെറ്റിപ്പോയി. ഇതൊന്നും ക്രിസ്ത്യാനി 
കള്‍ ഒട്ടും രരദ്ധിക്കുന്നില്ല. 


19. ദൈവം അബ്രഹാമിനോട്‌ അരുളിച്ചെയ്തു. തീര്‍ന്നശേഷം 
അവനെ വിട്ടുകയറിപ്പോയി (17.22) 


സമീ.- ദൈവം മനുഷ്യനോ പക്ഷിയോ ആവാം. 
മേല്‍കീഴും കീഴ്മേലും യാത ചെയ്യുന്നു! ഈ 





സത്യാര്‍ത്ഥ്പ്പരകാശം ൫൭: 


20. അനന്തരം യഹോവ അവന്നു മമ്രേയുടെ തോപ്പില്‍ വച്ചു 
പ്രത്യക്ഷനായി. വെയിലുറെച്ചപ്പോള്‍ അവന്‍ കൂടാരവാതി 
ല്ക്കല്‍ ഇരിക്കയായിരുന്നു. അവന്‍ തലപൊക്കിനോക്കിയ 
പ്പോള്‍ മൂന്നു പുരുഷന്മാര്‍ തന്റെ നേരെ നില്ക്കുന്നതുകണ്ടു 
. അവരെ കണ്ടപ്പോള്‍ അവന്‍ കൂടാരവാതില്‍ക്കല്‍ നിന്ന്‌ 
അവരെ എതിരേല്പാന്‍ ഓടിച്ചെന്ന്‌ നിലം വരെ കുനിഞ്ഞു. 
യജമാനനേ എന്നോടു കൃപയുണ്ടെങ്കില്‍ അടിയനെ കടന്നു 
പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന്‌ നിങ്ങളുടെ 
കാലുകളെ കഴുകട്ടെ. വ്ൃക്ഷത്തിന്‍കീഴില്‍ ഇരിപ്പിന്‍ ഞാന്‍ 
ഒരുമുറി അപ്പം കൊണ്ടുവരാം. വിശപ്പ്‌ അടക്കീട്ടു നിങ്ങള്‍ക്കു 
പോകാം. ഇതിന്നായിട്ടല്ലോ നിങ്ങള്‍ അടിയന്റെ അടുക്കല്‍ 
കയറിവന്നതു എന്നു പറഞ്ഞു. നീ പറഞ്ഞതുപോലെ 
ആകട്ടെ എന്നു അവര്‍ പറഞ്ഞു. അബ്രഹാം ബദ്ധപ്പെട്ടു 
കൂടാരത്തില്‍ സാറയുടെ അടുക്കല്‍ കയറി ചെന്നു. നീ 
ക്ഷണത്തില്‍ മൂന്നിടങ്ങഴി മാവു എടുത്തു കുഴച്ചു അപ്പമു 
ണ്ടാക്കുക എന്നു പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തില്‍ ഓടി 
ച്ചെന്നു ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച്‌ 
ഒരു ബാല്യക്കാരന്റെ പക്കല്‍ കൊടുത്തു. അവന്‍ അതിനെ 
ക്ഷണത്തില്‍ പാകം ചെയ്തു. പിന്നെ അവന്‍ വെണ്ണയും 
പാലും താന്‍ പാകാംചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന്‌ 
അവരുടെ മുമ്പില്‍ വച്ചു. അവരുടെ അടുക്കല്‍ വ്ൃക്ഷത്തിന്‍ 
കീഴില്‍ ശുശ്രൂഷിച്ചു നിന്നു. അവര്‍ ഭക്ഷണം കഴിച്ചു. (18. 1-8) 


സമീ.- നോക്കൂ സജ്ജനങ്ങളേ! ദൈവം കാള 
ക്കിടാവിന്റെ മാംസം തിന്നുന്ന സ്ഥിതിയ്ക്ക്‌ 
അവന്റെ ഉപാസകരെന്തിന്‌ പശുവിനെയും ക്ടാക്ക 
ളേയും തിന്നാതെ വിടണം? ദയയില്ലാത്ത, മാംസ 
ഭക്ഷണാതുരനായ ഒരുവന്‍ കൊലയാളിയായ മനു 
ഷ്യനല്ലാതെ, ദൈവമാകുമോ? ദൈവത്തിന്റെ കൂടെ 
ഉണ്ടായിരുന്ന മനുഷ്യരാരാണെന്ന്‌ അറിവില്ല - 
ഏതോ കാട്ടാളക്കൂട്ടം ഉണ്ടായിരുന്നു. അവരുടെ 
നേതാവായ മനുഷ്യനെയായിരിക്കും ബൈബിളില്‍ 
ദൈവമെന്നു പറയുന്നത്‌. ഇങ്ങനെയെല്ലാം പറ 
യുന്ന ഈ പുസ്തകം ഈശ്വരകൃതമല്ല. ഇങ്ങനെ 
ഒരു ഈശ്വരനുമില്ല. 
21. യഹോവ അബ്രഹാമിനേടു: വൃദ്ധയായ ഞാന്‍ പ്രസവി 


ക്കുന്നതു വാസ്തവമോ എന്നു പറഞ്ഞു സാറാ ചിരിച്ചതു 
എന്തു? യോഹവയാല്‍ കഴിയാത്ത കാര്യം ഉണ്ടോ? (18 -14) 


സമീ.- ഇതെന്തു ദൈവം? കുട്ടികളെയും 
സ്ര്രീകളെയും പോലെ ഈ ക്രിസ്ത്യന്‍ ദൈവം 
എന്തുവേഗമാണ്‌ മുഷിഞ്ഞ്‌ ചീത്തപറയുന്നത്‌! 
22. യഹോവ സെദോമിന്റെയും ഗൊമൊരയുടെയും മേല്‍ 
യഹോവയുടെ സന്നിധിയില്‍നിന്നു, ആകാശത്തുനിന്നു 
തന്നെ ഗന്ധകവുംതീയും വര്‍ഷിപ്പിച്ചു. ആ പട്ടണങ്ങള്‍ക്കും 
പ്രദേശത്തിനുമുഴുവനും ആ പട്ടണങ്ങളിലെ സകല നിവാ 
സികള്‍ക്കും നിലത്തെ സസ്യങ്ങള്‍ക്കും ഉന്മൂല നാശം 
വരുത്തി. (19. 24-25) 


സമീ:- ബൈബിളിലെ ദൈവത്തിന്റെ 
കളികണ്ടോ? കുട്ടികളോടുപോലും ദയയില്ലാത്ത 


ദൈവം! ഭൂമി തിരിച്ചുവച്ച്‌ ഇവരെക്കൊല്ലാന്‍ ഇ 
വരെല്ലാരും അപരാധികളായിരുന്നോ? ന്യായം, 


ദൈവം ഇന്ദ്രജാലക്കാരനാണെന്നു തോന്നുന്നു. ദയ വിവേകം എന്നിവയ്ക്കു വിരുദ്ധമാണിത്‌. 


361 


പതിമുന്നാം സമുല്ലാസം 


ഈശ്വരന്‍ ഇങ്ങനെ ചെയ്താല്‍ ഉപാസകര്‍ എന്തു 
കൊണ്ടു ചെയ്യുകയില്ല? 

23. വരിക, അപ്പനാല്‍ സന്തതിലഭിക്കേണ്ടതിന്നു അവനെ 
വീഞ്ഞു കുടിപ്പിച്ച്‌ അവനോടു കൂടി ശയിക്ക എന്നുപറഞ്ഞു. 
അങ്ങനെ അന്നു രാത്രി അവര്‍ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു; 
മൂത്തവള്‍ അകത്ത്‌ ചെന്ന്‌ അപ്പനോടുകൂടെ ശയിച്ചു..... നാം 
അവനെ ഇന്നു രാത്രിയും വിഞ്ഞുകുടിപ്പിക്ക.... അകത്തു 
ചെന്നു അവനോടു കൂടെ ശയിക്കു..... ഇങ്ങനെ ലോത്തിന്റെ 
രണ്ടു പുരതിമാരും അപ്പനാല്‍ ഗര്‍ഭം ധരിച്ചു. 


സമീ.- നോക്കൂ! മദ്യത്തിന്റെ ലഹരിയില്‍ പിതാ 
പുരതിമാര്‍ പോലും ദുഷ്കര്‍മ്മത്തില്‍ നിന്നു രക്ഷ 
പെട്ടില്ല. ഇതെങ്ങനെയുള്ള മദ്യം കുടിക്കുന്ന 
ക്രിസ്ത്യാനികളും മറ്റും ചെയ്യുന്ന ചീത്തകള്‍ക്ക്‌ 
അതിരുണ്ടോ? അതിനാല്‍ സജ്ജനങ്ങള്‍ മദ്യ 
ത്തിന്റെ പേരുപോലും പറയരുത്‌. 
24. അനന്തരം യഹോവ താന്‍ അരുളിച്ചെയ്തിരുന്ന പോലെ 
സാറായെ സന്ദര്‍ശിച്ചു. താന്‍ വാഗ്ദത്തം ചെയ്തിരുന്നത്‌ 
യഹോവ സാറായ്ക്കു നിവര്‍ത്തിച്ചുകൊടുത്തു. സാറ ഗര്‍ഭി 
ണിയായി (21,1-2) 

സമീ:- സാറായെ സന്ദര്‍ശിച്ച്‌ ഗര്‍ഭവതിയാക്കി 
യത്രേ. ഇതെങ്ങനെ? ഈശ്വരനും സാറായ്ക്കും 
മധ്യേ മറ്റൊരു ഗര്‍ഭസ്ഥാപനകാരണം കാണുന്നില്ല. 
ദൈവകൃപയാലാവാം സാറാ ഗര്‍ഭിണിയായത്‌. 
25. അബ്രഹാം അതികാലത്ത്‌ എഴുന്നേറ്റു അപ്പവും ഒരു 
തുരുത്തി വെള്ളവും എടുത്ത്‌ ഹാഗാരിന്റെ തോളില്‍ വച്ചു. 
കുട്ടിയെയും കൊടുത്തു അവളെ അയച്ചു. അവള്‍ പുറപ്പെ 
ട്ടുപോയി....... അവള്‍ കുട്ടിയെ ഒരു കുറുങ്കാട്ടിന്‍തണലില്‍ 


ഇട്ടു...... എതിരെ ഇരുന്നു ഉറക്കെ കരഞ്ഞു. ദൈവം ബാലന്റെ 
നിലവിളികേട്ടു. (2114-17) 


സമീ:- (രിസ്‌ തൃയന്‍ ദൈവം 
ചെയ്തുവെയ്ക്കുന്ന പണികള്‍കൊണ്ടോ. ആദ്യം 
അന്യായമായി സാറയുടെ ഭാഗത്തുനിന്നു. ഹാഗ 
ഹരായിരുന്നു ശബ്ദം കേട്ടത്‌ ബാലന്റെയും! ഇതെ 
ന്തദ്ഭുതം ? ബാലനാണ്‌ കറഞ്ഞചെന്ന്‌ ദൈവം 
തെറ്റിദ്ധരിച്ചതാവാം. ഇതെല്ലാം ദൈവത്തിന്റെ 
വാക്കോ, ദൈവവചനത്തിന്റെ വാക്കോ, ദൈവവ 
ചനത്തിലെ അരുളപ്പെടാം എങ്ങനെയാകും? 
സാധാരണമനുഷ്യനെ എഴുതാവുന്ന ചില്ലറക്കാ 
ര്യങ്ങളൊഴികെ ബൈബിളിലെ മറ്റെല്ലാം നിസ്സാരം 
തന്നെ. 
26. അതിന്റെശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത്‌ 
എങ്ങനെയെന്നാല്‍, അബ്രാഹാമെ എന്നു വിളിച്ചതിന്നു; 
ഞാന്‍ ഇതാ എന്നു അവന്‍ പറഞ്ഞു അപ്പോള്‍ അവന്‍: നിന്റെ 
മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ യിസ്ഹാ 
ക്കിനെ തന്നേ, കൂട്ടിക്കൊണ്ടു മോരിയാ ദേശത്തു ചെന്നു. 
അവിടെ ഞാന്‍ നിന്നോടു കല്‍പിക്കുന്ന ഒരു മലയില്‍ 


അവനെ ഹോമയാഗം കഴിക്ക എന്നരുളിച്ചെയുതു .....തന്റെ 
മകന്‍ യിസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്‍മേല്‍ വിറകി 


302 





സത്യാര്‍ത്ഥ്പ്പകാശം ൫: 


ന്മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ 
അറുക്കേണ്ടതിന്നു കത്തി എടുത്തു. ഉടനെ യഹോവയുടെ 
ദൂതന്‍ ആകാശത്തുനിന്നു അബ്രഹാമെ അബ്രഹാമെ എന്നു 
വിളിച്ചു; ഞാന്‍ ഇതാ എന്നവന്‍ പറഞ്ഞു: ബാലന്റെ മേല്‍ 
കൈവെക്കരുത്. അവനോടു ഒന്നും ചെയ്യരുത്‌. നിന്റെ ഏക 
ജാതനായ മകനെ തരുവാന്‍ നീമടിക്കായ്കകൊണ്ടു നീ 
ദൈവത്തെ ഭയപ്പെടുന്നുവെന്നു ഞാന്‍ ഇപ്പോള്‍ അറിയുന്നു. 
(22. 1-2, 9-12) 

സമീ.- ഇപ്പോള്‍ ഒരുകാര്യം സ്പഷ്ടമായി. 
ബൈബിളിലെ ദൈവം അല്പജ്ഞനാണ്‌, സര്‍വ 
ജ്ഞനല്ല. അബ്രഹാമും ഒരു ശുദ്ധഭോഷനായിരു 
ന്നു. അല്ലെങ്കില്‍ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല. 
ബൈബിളിലെ ഈശ്വരന്‍ സര്‍വജ്ഞനായിരുന്നെ 
ങ്കില്‍ അബ്രഹാമിന്റെ ദൈവഭയം സര്‍വ്ൃജ്ഞത 
യാല്‍ അറിഞ്ഞേനെ. അതിനാല്‍ ഈ ദൈവം 
സര്‍വജ്ഞനല്ലെന്ന്‌ നിര്‍ണയം. 
27. ഞങ്ങളുടെ ശ്മശാനസ്ഥലങ്ങളില്‍ വച്ച്‌ വിശേഷമായതില്‍ 
മരിച്ചവളെ അടക്കിക്കൊള്‍ക. (23. 6) 


സമീ:- ശവം കുഴിച്ചിടുന്നതുകൊണ്ട്‌ വലിയ 
ഹാനിയുണ്ട്‌. അത്‌ അഴുകി വായുവിനെ ദുര്‍ഗ 
ന്ധമയമാക്കി രോഗം പരത്തുന്നു. 


ചോദ്യം:-നമുക്കുപ,്രിയപ്പെട്ടവരെ തീ വയ്ക്കു 
ന്നതു നന്നല്ല. കുഴിച്ചിടുന്നത്‌, ഉറക്കാന്‍ കിടത്തു 
ന്നതുപോലെയാകയാല്‍ അതത്രേ നന്ന്‌. 


ഉത്തരം:- മരിച്ചവരോടു പ്രിയമുണ്ടെങ്കില്‍ 
വീട്ടില്‍ വച്ചുകൂടേ? എന്തിനു കുഴിച്ചിടുന്നു? പ്രിയ 
പ്പെട്ട ജീവാത്മാവ്‌ പോയിട്ട്‌, ദുര്‍ഗന്ധമയമായ 
മണ്ണാണ്‌ ശേഷിക്കുന്നത്‌. അതിനോട്‌ എന്തു 
പ്രീതി? അഥവാ പ്രിയപ്പെട്ടതാണെങ്കില്‍ മണ്ണില്‍ 
മൂടുന്നതെന്തിന്‌? നിന്നെ കുഴിച്ചുമുടുമെന്ന്‌ ആരോ 
ടെങ്കിലും പറഞ്ഞാല്‍ അവര്‍ക്കത്‌ ഒരിക്കലും 
ഇഷ്ടമാവുകയില്ല. അവരുടെ വായിലും കണ്ണിലും 
ശരീരത്തും പൊടിയും കല്ലും ഇഷ്ടികയും കുമ്മാ 
യവും ഇടുന്നതും നെഞ്ചത്തു കല്ലു വയ്ക്കുന്നതും 
എന്തുതരം സ്നേഹമാണ്‌? പെട്ടിയിലടക്കി മൂടു 
ന്നതുകൊണ്ട്‌ ചീഞ്ഞളിഞ്ഞ്‌ ദുര്‍ഗന്ധം വമിച്ച്‌ ദാരു 
ണമായ രോഗങ്ങളുണ്ടാക്കും. പിന്നൊന്ന്‌, ഒരു 
ശവം കുഴിച്ചിടാന്‍ ആറടി നീളവും നാലടി വീതി 
യുമുള്ള സ്ഥലമെങ്കിലും വേണം. ഈ കണക്കനു 
സരിച്ച്‌ നൂറോ ലക്ഷമോ കോടിയോ ശവങ്ങള 
ടക്കം ചെയ്യാന്‍ എത്ര ഭൂമി പാഴാക്കണം. അവിടെ 
വയലോ തോട്ടമോ പാര്‍പ്പിടമോ ഉണ്ടാക്കാനാ 
വില്ല! അതുകൊണ്ട്‌ കുഴിച്ചിടുന്നതാണ്‌ ഏറെ 
ചീത്ത. കുറേക്കൂടി ഭേദം വെള്ളത്തിലെറിയുകയാ 
ണ്‌. ജലജന്തുക്കൾ കടിച്ചുകീറി തിന്നുകൊള്ളും. 
എന്നാലും ശേഷിക്കുന്ന എല്ലും മറ്റും അഴുകി 


പതിമുന്നാം സമുല്ലാസം 


ലോകര്‍ക്കു ബുദ്ധിമുട്ടുണ്ടാകും. ഇതിലും നല്ലത്‌ 
കാട്ടില്‍ തള്ളുന്നതാണ്‌. മാംസഭുക്കുകളായ പക്ഷി 
മൃഗാദികള്‍ വലിച്ചുകീറിതിന്നുകൊള്ളും എങ്കിലും 
ശേഷിക്കുന്ന എല്ലും മജ്ജയും മലവും മറ്റും 
അഴുകി ലോകത്തിനുകുറേ ദുരിതമുണ്ടാക്കും. ദഹി 
പ്പിക്കുന്നതാണ്‌ ഏറ്റവും നല്ലത്‌. ശരീരം അണുരൂ 
പത്തില്‍ വായുവില്‍ ലയിച്ചുകൊള്ളും. 

ചോദ്യം:- ദഹിപ്പിച്ചാലും ദുര്‍ഗന്ധമുണ്ടാ 
വുകയില്ല്േ? 

ഉത്തരം:- വേണ്ടവണ്ണം ദഹിപ്പിക്കാഞ്ഞാല്‍ കുറ 
ച്ചുണ്ടാവുമെങ്കിലും കുഴിച്ചിടുന്നതിലും കുറവായി 
രിക്കും. വിധിയാംവണ്ണം വേദോക്തമായ* രീതിയില്‍ 
ദഹിപ്പിക്കണം. മൃത ശരീരത്തിന്റെ കൈയ്ക്ക്‌ 
അഞ്ചുമുഴം നീളം, മൂന്നു മുഴം താഴ്ച, മുന്നരമുഴം 
വീതിയില്‍ കുഴികുഴിക്കണം. തലഭാഗം ഉയര്‍ന്നും 
കാലിന്റെ ഭാഗം താണും മുകളിലെ വീതിയുടെ 
പകുതി അടിയില്‍ വരുംവണ്ണം ചരിച്ചും വേണം 
കുഴിക്കേണ്ടത്‌. ശരീരത്തിന്റെ തുല്യതൂക്കം നെയ്യ്‌. 
സേറിന്‌ ഒരു മഞ്ചാടിക്കണക്കിനു കസ്തൂരി, ഒരു 
മീശം വീതം കേസരം, ഏറ്റവും കുറഞ്ഞത്‌ അര 
മന്ന്‌ ചന്ദനം' - കൂടുതല്‍ എമര്രയുമാകാം - 
അകില്‍, തകരം, കര്‍പ്പൂരം മുതലായവയും പ്ലാശ്‌ 
മുതലായ വൃക്ഷങ്ങളുടെ വിറക്കൊണ്ട്‌ വേദിയു 
ണ്ടാക്കി മൃതദേഹം വച്ച്‌ വീണ്ടും ധാരാളം വിറക്‌ 
അടുക്കി മൂടി നെയ്യിന്റെ ആഹുതിയര്‍പ്പിച്ച്‌ ദഹി 
പ്പിക്കാനാണ്‌ എഴുതിയിരിക്കുന്നത്‌. ഇങ്ങനെ ദഹി 
പ്പിച്ചാല്‍ ഒട്ടും ദുര്‍ഗന്ധമുണ്ടാവുകയില്ല. ഇതിന്‌ 
അന്തേഷ്ടി, നരമേധം, പുരുഷമേധം മുതലായ 
പേരുകളുണ്ട്‌. വളരെ ദരിദ്രനായാലും ഇരുപതു 
സേറില്‍ കുറച്ച്‌ നെയ്യാകരുത്. ഇത്‌ ഇരന്നോ 
ബന്ധുക്കളുടെ ദാനമായോ അധികാരിക 
ളില്‍നിന്നോ സംഭരിക്കണം. ഇങ്ങനെയും കിട്ടാ 
ത്തപക്ഷം വെറും വിറകുമാത്രം ഉപയോഗിച്ചു ദഹി 
പ്പിക്കുന്നത്‌ കുഴിച്ചിടുന്നതിലും ഉത്തമമാണ്‌. ഒരു 
തുണ്ടുഭൂമിയിലെ വേദിയില്‍ കോടിക്കണക്കിനു 
ദാഹകര്‍മം നടത്താം. ഭൂമി പാഴാവുകയില്ല. 
കുടീരം കണ്ടു ഭീരുക്കള്‍ പേടിക്കുകയില്ല. കുഴി 





6. ഭസ്മാന്തമ്‌ ശരീരമ്‌ (യജൂ. 40.15) ഈ വേദവാകൃത്തിന 
നുസരിച്ച്‌ അശ്വലായനാദി ഗൃഹ്യസൂധ്രങ്ങളില്‍ (4.1.5-10) 
വിധിച്ചിരിക്കുംപടി വിരോധേ ത്വനേപേക്ഷം സ്യാദസതി 
ഹൃനുമാനമ്‌ ശ്ല(1.3.2.) വേദവിരുദ്ധമല്ലാത്ത ഗൃഹ്യ്രാത 
സൂര്രങ്ങള്‍ നോക്കി വേദാനുകൂല്യം അനുമാനിച്ച്‌ ചെയു 
ണമെന്ന്‌ താല്‍പര്യം. 

7. ഇവ പഴയ അളവും തുക്കവുമാണ്‌. സേര്‍ ഒരു കിലോ 
യോളം വരും. മഞ്ചാടി അരക്കാല്‍ ഗ്രാമും, മീശം അതിന്റെ 
പകുതിയും, മന്ന്‌ ഇരുപത്‌ കിലോഗ്രാമും ഏകദേശം വരും. 
ഈ കണക്ക്‌ അസ്സുലല്ല. 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


ച്ചിടുന്നത്‌ തീര്‍ത്തും നിഷിദ്ധമാണ്‌. 


28. എന്റെ യജമാനനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവ 
വാഴ്ത്തപ്പെട്ടവന്‍: അവന്‍ എന്റെ യജമാനനോടുള്ള ദയയും 
വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടല്ല. ഈ യാരതയില്‍ യഹോവ 
എന്നെ എന്റെ യജമാനന്റെ സഹോദരന്മാരുടെ വീട്ടിലേക്കു 
നടത്തിക്കൊണ്ടു വന്നുവല്ലോ എന്നു പറഞ്ഞു (24,27) 


സമീ:;- അവന്‍ അബ്രഹാമിന്റെ മാര്തം ദൈവ 
മായിരുന്നോ? ഇക്കാലത്ത്‌ വഴികാട്ടികള്‍ മുമ്പേ 
നടന്ന്‌ വഴികാട്ടുന്നതു പോലെ ഈശ്വരനും 
ചെയ്തെന്നോ? ഇപ്പോള്‍ ദൈവം വഴികാട്ടാത്ത 
തെന്ത്‌? മനുഷ്യരോട്‌ സംഭാഷണം ചെയ്യാത്ത 
തെന്ത്‌? ഇതൊന്നും ദൈവത്തിനോ ദൈവവചന 
മായ ഗ്രന്ഥത്തിനോ യോജിച്ചതല്ല. കാടന്മാര്‍ക്കു 
മാര്തം ചേരും. 
29. യിശ്മായേലിന്റെ പുരതന്മാരുടെ പേരുകള്‍ അവിതു; 
യിശ്മായേലിന്റെ ആദ്യ ജാതന്‍ നെബായോത്ത്‌, കേദാര്‍, 
അദ്ബെയേല്‍, മിബ്ശാം, മിശ്മാ, ദൂമാ, മശ്ശാ, ഹദാദ്‌, തേമാ, 
യതൂര്‍, നാഫീസ്‌, കേദെമാ. (25, 13 - 15). 

സമീ:- ഈ യിശ്മായേല്‍ അബ്രഹാമിന്‌ ദാസി 
യായ ഹാഗാറില്‍ ജനിച്ച പുര്തനാണ്‌. 
30. ഞാന്‍ അവയെക്കൊണ്ട്‌ നിന്റെ അപ്പന്നു ഇഷ്ടവും രുചി 
കരവുമായ ഭോജനം ഉണ്ടാക്കും. നിന്റെ അപ്പന്‍ തിന്നു തന്റെ 
മരണത്തിനുമുമ്പെ നിന്നെ അനുഗ്രഹിക്കേണ്ടതിനു നീ അതു 
അവന്റെ അടുക്കല്‍ കൊണ്ടുചെല്ലണം...... പിന്നെ റിബേക്കാ 
വീട്ടില്‍ തന്റെ പക്കല്‍ ഉള്ളതായ മൂത്തമകന്‍ ഏശാവിന്റെ 
വിശേഷവസ്ര്രം ഇളയമകന്‍ യാക്കോബിനെ ധരിപ്പിച്ചു. 
അവള്‍ കോലാട്ടിന്‍കുട്ടികളുടെ തോല്‍കൊണ്ടു അവന്റെ 
കൈകളും രോമമില്ലാത്ത കഴുത്തും പൊതിഞ്ഞു... അവന്‍ 
അപ്പന്റെ അടുക്കല്‍ ചെന്നു; അപ്പാ എന്നു പറഞ്ഞതിന്നു 
ഞാന്‍ ഇതാ, നീ ആര്‍, മകനേ എന്നു അവന്‍ ചോദിച്ചു. 
യാക്കോബ്‌ അപ്പനോട്‌, ഞാന്‍ നിന്റെ ആദ്യ ജാതന്‍ ഏശാവ്‌; 
എന്നോടു കല്പിച്ചതു ഞാന്‍ ചെയ്തിരിക്കുന്നു, എഴുന്നേറ്റു 
ഇരുന്നു എന്റെ വേട്ടയിറച്ചി തിന്നു എന്നെ അനുഗ്രഹിക്കേ 
ണമെ എന്നു പറഞ്ഞു. (27. 9-10, 15, 16, 19) 

സമീ.- ഇങ്ങനെ കള്ളവും കാപട്യവും കൊണ്ട്‌ 
ആശീര്‍വാദം വാങ്ങി പിന്നീട്‌ സിദ്ധനും പ്രവാച 
കനുമാണെന്നു നടിക്കുന്നു. ഇതാശ്ചര്യമല്ലേ? 
ക്രിസ്ത്യാനികളുടെ പൂര്‍വികര്‍ ഇത്തരക്കാരാണ്‌. 
പിന്നെങ്ങനെ ഗുലുമാലുകള്‍ കുറയും? 
31. യാക്കോബ്‌ അതികാലത്തു എഴുന്നേറ്റു തലയിണയായി 
വച്ചിരുന്ന കല്ലു എടുത്തു തൂണായി നിര്‍ത്തി. അതിന്മേല്‍ 
എണ്ണ ഒഴിച്ചു. അവന്‍ ആ സ്ഥലത്തിന്നു ബഥേല്‍ എന്നു 
പേര്‍വിളിച്ചു..... ഞാന്‍ തൂണായി നിര്‍ത്തിയ ഈ കല്ലു ദൈവ 
ത്തിന്റെ ആലയവുമാകും. (28. 18-19-22) 

സമീ;- കാടന്മാരുടെ പണിനോക്കൂ. കല്ലിനെ 
പൂജിച്ചു, പൂജിപ്പിച്ചു. ഇതിനെയാണ്‌ മുസ്ലീംങ്ങള്‍ 
“ബയത്തല്‍ മുകദസ്‌' (പുണ്യമേറിയ ബഥേല്‍?) 
എന്നു പറയുന്നത്‌. ഇതാണോ ദേവാലയം? ഈ 
കല്ലില്‍ മാതമേ ദൈവം ഉള്ളോ? കൊള്ളാം! 


303 


പതിമുന്നാം സമുല്ലാസം 


കൊള്ളാം! എന്തു പറയാന്‍! ക്രിസ്ത്യാനികളേ! 
കടുത്ത വിഗ്രഹാരാധകര്‍ നിങ്ങള്‍ തന്നെ. 

32. ദൈവം റാഹേലിനെ ഓര്‍ത്തു. ദൈവം അവളുടെ 
അപേക്ഷ കേട്ടു. ദൈവം അവളുടെ ഗര്‍ഭത്തെ തുറന്നു, 
അവള്‍ ഗര്‍ഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. ദൈവം എന്റെ 
നിന്ദ നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്നു പറഞ്ഞു. (30.22-23) 


സമീ:- കൊള്ളാം ക്രിസ്ത്യന്‍ ദൈവമേ! കേമന്‍ 
ഡാക്ടര്‍തന്നെ, ഗര്‍ഭപാത്രം തുറക്കുന്നതിന്‌ എന്ത്‌ 
ഓഷധവും ശസ്രതവുമാണുണ്ടായിരുന്നത്‌? 
ഇതെല്ലാം അന്ധതതന്നെ! 
33. എന്നാല്‍ ദൈവം രാത്രി സ്വപ്നത്തില്‍ അരാമ്യനായ 
ലാബാന്റെ അടുക്കല്‍ വന്ന്‌ അവനോടു: നീ യാക്കോബി 
നോടു ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാന്‍ 
സൂക്ഷിച്ചുകൊള്‍ക എന്നു കല്‍പിച്ചു..... ആകട്ടെ, നിന്റെ പിതൃ 
ഭവനത്തിന്നായുള്ള അതിവാഞ്ഛയാല്‍ നീ പുറപ്പെട്ടുപോ 
ന്നു. എന്നാല്‍ എന്റെ ദേവന്മാരെ മോഷ്ടിച്ചതു എന്തിന്നു? 
(31. 24. 30) 

സമീ.:- ഇതൊരു ഉദാഹരണം മാത്രമാണ്‌. 
അനേകം പേരുടെ അടുക്കല്‍ സ്വപ്നത്തില്‍ വന്നു 
സംസാരിച്ചിട്ടുണ്ട്‌. ജാഗ്രദവസ്ഥയിലും പലരും 
കാണുകയും, തീനും കുടിയും പോക്കും വരവും 
പലര്‍ക്കും ദൈവത്തോടൊപ്പം ചെയ്യാന്‍ കഴിഞ്ഞി 
ട്ടു ണ്ടെന്നും ബൈബിളില്‍ എഴുതിയിട്ടുണ്ട്‌. 
എന്നാല്‍ ഇപ്പോള്‍ ദൈവം ഉണ്ടോ ഇല്ലയോ 
എന്നറിവില്ല. എന്തെന്നാല്‍ ഇപ്പോള്‍ ആര്‍ക്കും 
സ്വപ്നത്തിലോ ഉണര്‍വിലോ ദൈവത്തെ 
കാണാന്‍ കഴിയുന്നില്ല. ഈ കാട്ടുകൂട്ടം ശിലാവി 
ഗ്രഹങ്ങളെ ദൈവമായി ആരാധിച്ചിരുന്നെന്നും 
തെളി യുന്നു. കൂടാതെ ഇവരുടെ ദൈവവും 
കല്ലിനെ ദൈവമായി കരുതിയിരുന്നെന്നും “ദൈവ 
ങ്ങളെ മോഷ്ടിച്ചു” എന്ന പ്രയോഗത്തില്‍ നിന്നു 
വന്നുകൂടുന്നു. 
34. യാക്കോബ്‌ തന്റെ വഴിക്കുപോയി. ദൈവത്തിന്റെ ദൂത 
ന്മാര്‍ അവന്റെ എതിരെ വന്നു. യാക്കോബ്‌ അവരെ കണ്ട 
പ്പോള്‍ ഇതു ദൈവത്തിന്റെ സേന എന്നു പറഞ്ഞു. (32.1-2) 

സമീ: ക്രിസ്ത്യന്‍ ദൈവം മനുഷ്യനാണെന്നത്‌ 
ഇപ്പോള്‍ അസന്നിഗ്ദ്ധമായി തെളിഞ്ഞു. എന്തെ 
ന്നാല്‍ അദ്ദേഹത്തിനു സൈന്യവും ഉണ്ട്‌. സേന 
യുള്ളപ്പോള്‍ ആയുധവും ഉണ്ട്‌. പലേടവും ആക്ര 
മിക്കുന്നുണ്ടാവാം. ഇല്ലെങ്കില്‍ സൈന്യം കൊണ്ടെ 
ന്തുപ്രയോജനം? 
35, യാക്കോബ്‌ തനിയേ ശേഷിച്ചു. അപ്പോള്‍ ഒരു പുരുഷന്‍ 
ഉഷസ്സാകുവോളം അവനോടു മല്ലുപിടിച്ചു. അവനെ ജയി 
ക്കയില്ല എന്നു കണ്ടപ്പോള്‍ അവന്‍ അവന്റെ തുടയുടെ തടം 
തൊട്ടു. ആകയാല്‍ അവനോടു മല്ലുപിടിക്കയാല്‍ യാക്കോ 
ബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക. ഉഷസ്സ്‌ 
ഉദിക്കുന്നുവല്ലോ എന്നു അവന്‍ പറഞ്ഞതിന്നു നീ എന്നെ 
അനുഗ്രഹിച്ചല്ലാതെ ഞാന്‍ നിന്നെ വിടുകയില്ല എന്നു അവന്‍ 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


പറഞ്ഞു. നിന്റെ പേര്‍ എന്ത്‌ എന്ന്‌ അവനോടു ചോദിച്ച 
തിന്നു; യാക്കോബ്‌ എന്ന്‌ അവന്‍ പറഞ്ഞു. നീ ദൈവ 
ത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ചു ജയിച്ചതുകൊണ്ട്‌ നിന്റെ 
പേര്‍ ഇനി യാക്കോബ്‌ എന്നല്ല യിസ്രായേല്‍ എന്ന്‌ വിളിക്ക 
പ്പെടും എന്ന്‌ അവര്‍ പറഞ്ഞു. യാക്കോബ്‌ അവനോട്‌: നിന്റെ 
പേര്‍ എനിക്ക്‌ പറഞ്ഞുതരേണം എന്നു അപേക്ഷിച്ചു. നീ 
എന്റെ പേര്‍ ചോദിക്കുന്നതു എന്തു എന്നു അവന്‍ പറഞ്ഞു. 
അവിടെ വച്ചു അവനെ അനുഗ്രഹിച്ചു. ഞാന്‍ ദൈവത്തെ 
മുഖാമുഖമായി കണ്ടിട്ടും എനിക്കു ജീവഹാനി വന്നില്ല എന്നു 
യാക്കോബ്‌ പറഞ്ഞു. ആ സ്ഥലത്തിനു പെനീയേല്‍ എന്നു 
പേരിട്ടു: അവന്‍ പെനീയേല്‍ കടന്നുപോകുമ്പോള്‍ സൂര്യന്‍ 
ഉദിച്ചു. എന്നാല്‍ തുടയുടെ ഉളുക്കു നിമിത്തം അവന്‍ മുടന്തി 
നടന്നു. അവന്‍ യാക്കോബിന്റെ തുടയുടെ തടത്തിലെ ഞരമ്പു 
തൊടുക കൊണ്ടു യിര്രായേല്‍ മക്കള്‍ ഇന്നുവരേയും തുട 
യുടെ തടത്തിലെ ഞരമ്പു തിന്നാറില്ല. (32. 24-32) 


സമീ.- ക്രിസ്ത്യന്‍ ദൈവം ഗോദാമല്ലന്‍ ആക 
യാലാകാം സാറായ്ക്കും റാഹേലിനും പു(്ത 
ഭാഗ്യം നല്കിയത്‌. ഇത്‌ ഈശ്വരനാണോ?? ഒരാ 
ളിനോടു പേരു ചോദിക്കുക, സ്വന്തം പേരു പറ 
യാതിരിക്കുക! ഇതെന്തുകളി? ദൈവം ഞരമ്പി ഉളു 
ക്കിച്ച്‌ ജയിച്ചതിരിക്കട്ടെ, ഡാക്ടറായിരുന്നെങ്കില്‍ 
ഞരമ്പു നേരെയാക്കിയേനെ. ഈ ദൈവത്തെ 
ഭജിച്ച യാക്കോബ്‌ മുടന്തിയതുപോലെ മറ്റു 
ഭക്തരും മുടന്തുന്നുണ്ടാകാം. ദൈവത്തെ പ്രത്യ 
ക്ഷമായി കാണണമെങ്കിലോ മല്ലയുദ്ധം ചെയ്യണ 
മെങ്കിലോ ദൈവം ശരീരമുള്ളവനായിരിക്കണം. 
ഇതെല്ലാം ശുദ്ധ ബാലിശമാണ്‌. 
36. ദൈവത്തിന്റെ മുഖം കാണുന്നതുപോലെ (33.10) 


സമീ:- ഈശ്വരനു മുഖമുണ്ടെങ്കില്‍ മറ്റവയവ 
ങ്ങളും കാണും. ജനന മരണങ്ങളുള്ളവനുമായി 
രിക്കും! 
37. യഹുദയുടെ ആദ്യജാതനായ ഏര്‍ യഹോവെക്കു അനി 
ഷ്ടനായിരുന്നതുകൊണ്ടു യഹോവ അവനെ മരിപ്പിച്ചു. 
അപ്പോള്‍ യഹൂദാ ഓനാനോടു : നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ 
യുടെ അടുക്കല്‍ചെന്ന്‌ ദേവരധര്‍മം അനുഷ്ഠിച്ചു 
ജ്യേഷ്ഠന്റെ പേര്‍ക്കു സന്തതിയെ ഉളവാക്കുക എന്നു പറ 
ഞ്ഞു. എന്നാല്‍ ആ സത്തതി തന്റേതായിരിക്കയില്ല എന്നു 
ഓനാന്‍ അറികകൊണ്ടു ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുക്കല്‍ 
ചെന്നപ്പോള്‍ ജ്യേഷ്ഠനു സന്തതിയെ കൊടുക്കാതിരിക്കേ 
ണ്ടതിന്നു നിലത്തു വീഴ്ത്തിക്കളഞ്ഞു. അവന്‍ ചെയ്തതു 
യഹോവക്കു അനിഷ്ടമായിരിക്കുന്നതുകൊണ്ടു അവന്‍ ഇവ 
നെയും മരപ്പിച്ചു. (38.7-10) 


സമീ.- നോക്കൂ! ഇതു മനുഷ്യരുടെ പണിയോ 
ഈശ്വരന്റെയോ? നിയോഗം ചെയ്ത സ്ഥിതിക്ക്‌ 
എന്തിനു കൊന്നു? അവന്റെ ബുദ്ധി നേരെയാക്കാ 
ഞ്ഞതെന്ത്‌? വേദോക്തമായ നിയോഗനിയമം 
എങ്ങും ഉണ്ടായിരുന്നു. എല്ലാ ദേശങ്ങളിലും പ്രചാ 
രത്തിലിരുന്നു എന്നു തീര്‍ച്ചയായി. 


304 


പതിമുന്നാം സമുല്ലാസം 


-പുറപ്പാടു പുസ്തകം- 

38. ആ കാലത്ത്‌ മോശെ മുതിര്‍ന്നശേഷം അവന്‍ തന്റെ 
സഹോദരന്മാരുടെ അടുക്കല്‍ ചെന്നു അവരുടെ ഭാരമുള്ള 
വേലനോക്കി, തന്റെ സഹോദരന്മാരില്‍ ഒരു ഏ്രായനെ 
ഒരു മിരസയീമ്യന്‍ അടിക്കുന്നതുകണ്ടു. അവന്‍ അങ്ങോട്ടും 
ഇങ്ങോട്ടു നോക്കീട്ടും ആരും ഇല്ലെന്നു കണ്ടപ്പോള്‍ മിര്സയീ 
മ്യനെ അടിച്ചുകൊന്നു മണലില്‍ മറവുചെയ്തു. പിറ്റേദിവസം 
അവന്‍ ചെന്നപ്പോള്‍ രണ്ട്‌ എബ്രായ പുരുഷന്‍മാര്‍ തമ്മില്‍ 
ശണ്ഠയിടുന്നതുകണ്ടു. അന്യായം ചെയ്തവനോടു; നിന്റെ 
കൂട്ടുകാരനെ അടിക്കുന്നതു എന്ത്‌ എന്ന്‌ ചോദിച്ചു. അതിന്നു 
അവന്‍, പ്രഭുവും ന്യായാധിപതിയും ആക്കിയവന്‍ ആര്‍? 
മിര്രയീമ്യനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാന്‍ 
ഭാവിക്കുന്നുവോ എന്നു ചോദിച്ചു. അപ്പോള്‍ കാര്യം പ്രസി 
ദ്ധമായി പോയല്ലോ എന്നു മോശെ പറഞ്ഞു പേടിച്ചു. ഫറ 
വോന്‍ ഈ കാര്യം കേട്ടാറെ മോശയെ കൊല്ലുവാന്‍ അന്വേ 
ഷിച്ചു. മോശ ഫറവോന്‍ സന്നിധിയില്‍നിന്ന്‌ ഓടിപ്പോയി. 
(2. 11-15) 


സമീ.:- കണ്ടോ! ബൈബിളിലെ പുണ്യാ 
ത്മാവും മതാചാര്യനുമായ മോശപോലും ക്രോധാ 
ദിദുര്‍ഗുണയുക്തനും, കൊലയാളിയും കള്ളനെ 
പ്പോലെ ശിക്ഷയില്‍ നിന്നൊളിച്ചോടുന്നവനും 
ആയിരുന്നു. കാര്യം മറച്ചുവയ്ക്കുന്ന ആളായിരു 
ന്നതിനാല്‍ കള്ളം പറയുന്നയാളുമായിരിക്കണം. 
ഇത്തരമൊരാളാണ്‌ ദൈവത്തെ കണ്ടതും യഹു 
ദമതം സ്ഥാപിച്ചതും! ദൈവവും മോശയെപ്പോ 
ലെയായി. ക്രിസ്ത്യാനികളുടെ മൂലപുരുഷന്‍ 
മോശമുതലുള്ളവര്‍ കാടത്തത്തിലും അവിദ്യ 
യിലും കഴിഞ്ഞിരുന്നവരാണ്‌. 


39. നോക്കേണ്ടതിന്നു അവന്‍ വരുന്നതു യഹോവ കണ്ടപ്പോള്‍ 
ദൈവം മുള്‍പ്പടര്‍പ്പിന്റെ നടുവില്‍ നിന്നു അവനെ മോശെ, 
മോശെ എന്നു വിളിച്ചു. അതിനു അവന്‍ ഇതാ ഞാന്‍ എന്നു 
പറഞ്ഞു. അപ്പോള്‍ അവന്‍, ഇങ്ങോട്ടു അടുക്കരുതു നീ 
നില്ക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാല്‍ കാലില്‍ നിന്നു 
ചെരിപ്പു അഴിച്ചു കളക എന്നു കല്‍പിച്ചു. (3-4.5) 

സമീ.- നോക്കുക. മനുഷ്യനെ കൊന്ന്‌ മണലില്‍ 
മൂടുന്ന ഇത്തരം മനുഷ്യനോട്‌ ഈശ്വരന്റെ 
മ്മ്തിയും ഇത്തരക്കാരെ പ്രവാചകനായി കാണു 
ന്നതും കേമംതന്നെ. പവിത്രമായ സ്ഥലത്ത്‌ ചെരി 
പ്പിടരുതെന്നു ദൈവം മോശയോടു കല്‍പിച്ചത്‌ 
നിങ്ങളെന്താണ്‌ പാലിക്കാത്തത്‌? 


ചോദ്യം:- ഞങ്ങള്‍ ചെരുപ്പിനു പകരം തൊപ്പി 
യൂരുന്നുണ്ടല്ലോ? 

ഉത്തരം:- ഇതു നിങ്ങള്‍ ചെയ്യുന്ന രണ്ടാമത്തെ 
അപരാധമാണ്‌. തൊപ്പിയൂരാന്‍ ദൈവം പറഞ്ഞി 
ടടുമില്ല നിങ്ങളുടെ പുസ്തകത്തിലുമില്ല. ഈരേ 
ണ്ടത്‌ ഈരാത്തതും വേണ്ടാത്തത്‌ ഈരുന്നതും 
നിങ്ങളുടെ പുസ്തകത്തിനു രണ്ടു വിരുദ്ധപ്രവ്ൃ 
ത്തികളായി. 


365 





സത്യാര്‍ത്ഥ്പപകാശം ൫൭: 


ചോദ്യം:-- ഞങ്ങളുടെ യൂറോപ്പ്‌ ദേശത്ത്‌ തണു 
പ്ൃധികമാണ്‌. അതാണ്‌ ചെരുപ്പൂരാത്തത്‌. 


ഇത്തരം:- തലയില്‍ തണുപ്പടിക്കില്ലേ? 
അതാണു കാര്യമെങ്കില്‍ യൂറോപ്പിലങ്ങനെ 
ചെയ്താല്‍ മതി. ഞങ്ങളുടെ വീട്ടിലോ വിരിപ്പിലോ 
വരുമ്പോള്‍ ചെരുപ്പൂരണം. ഇല്ലെങ്കില്‍ നിങ്ങളുടെ 
പുസ്തകത്തിനു വിരുദ്ധമാണത്. അങ്ങനെ 
നിങ്ങള്‍ ചെയ്തുകൂടാ. 


40. യഹോവ അവനോടു: നിന്റെ കയ്യില്‍ ഇരിക്കുന്നതു എന്തു 
എന്നു ചോദിച്ചു. ഒരു വടി എന്നു അവന്‍ പറഞ്ഞു. അതു 
നിലത്തിടുക എന്നു എന്നു കല്‍പിച്ചു. അവന്‍ നിലത്തിട്ടു. 
അത്‌ ഒരു സര്‍പ്പമായിത്തീര്‍ന്നു. മോശെ അതിനെ കണ്ടു 
ഓടിപ്പോയി. യഹോവ മോശെയോടു; നിന്റെ കൈ നീട്ടി 
അതിനെ വാലിനു പിടിക്ക എന്നു കല്‍പിച്ചു. അവന്‍ 
കൈനീട്ടി അതിനെ പിടിച്ചു. അത്‌ അവന്റെ കൈയ്യില്‍ വടി 
യായ്തീര്‍ന്നു....... യഹോവ പിന്നെയും അവനോടു നിന്റെ 
കൈ മാര്‍വ്വിടത്തില്‍ ഇടുക എന്നു കല്‍പിച്ചു. അവന്‍ കൈ 
മാര്‍വ്വിടത്തില്‍ ഇട്ടു. പുറത്തെടുത്തപ്പോള്‍ കൈ ഹിമംപോലെ 
വെളുത്തു കുഷ്ഠമുള്ളതായി കണ്ടു. നിന്റെ കൈ വീണ്ടും 
മാര്‍വ്വിടത്തില്‍ ഇടുക എന്നു കല്‍പിച്ചു. അവന്‍ കൈ മാര്‍വ്വി 
ടത്തില്‍ ഇട്ടു മാര്‍വ്വിടത്തില്‍നിന്നും പുറത്തെടുത്തപ്പോള്‍ 
അതു വീണ്ടും അവന്റെ മറ്റേ മാംസംപോലെ ആയി കണ്ടു... 
നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്തു ഒഴി 
ക്കേണം. നദിയില്‍ നിന്നു കോരിയ വെള്ളം ഉണങ്ങിയ 
നിലത്തു രക്തമായിത്തീരും. (4-2-4-6,7.9) 

സമീ:- നോക്കുക. എന്തു വേലത്തരങ്ങളാണ്‌ 
ദൈവം കാട്ടുന്നത്‌. ദാസന്‍ മോശെയും മോശമ 
ല്ല. അപ്പോഴിവരെ പിന്തുടരുന്നവരെങ്ങനിരിക്കും? 
ഇന്നത്തെ ചെപ്പടിവിദ്യക്കാര്‍ ഇതിലും മോശ 
മാണോ? ഈ ദൈവം വല്ലാത്ത കളിക്കാരന്‍ 
തന്നെ. വിദ്വാന്‍മാര്‍ ഇതെല്ലാം എങ്ങനെ വിശ്വ 
സിക്കും? എപ്പേഴും “ഞാന്‍ ദൈവമാണ്‌. അബ്ര 
ഹാമിന്റെയും ഇസ്സാക്കിന്റെയും യാക്കൂബിന്റെയും 
ദൈവമാണ്‌ എന്ന്‌ തന്നത്താന്‍ പുകഴ്ത്തിപ്പറഞ്ഞു 
നടക്കുന്നു. ഇത്‌ ഉത്തമര്‍ക്കു ചേര്‍ന്നതല്ല. ഡംഭു 
ള്ളവര്‍ക്കേ ചേരു. 
41. പെസഹയെ അറുപ്പിന്‍. ഈസോപ്പു ചെടിയുടെ ഒരു 
കെട്ടു എടുത്തു കിണ്ണത്തിലുള്ള രക്തത്തില്‍ മുക്കി കിണ്ണ 
ത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളക്കാല്‍ രണ്ടിന്‍മേലും 
തേക്കണം. പിറ്റെന്നാള്‍ വെളുക്കുംവരെ നിങ്ങളില്‍ ആരും 
വീട്ടിന്റെ വാതിലിനു പുറത്തിറങ്ങരുത്‌. യഹോവ മിര്സയീ 
മൃരെ ദണ്‍്ഡിപ്പിക്കേണ്ടതിനു കടന്നു വരും. എന്നാല്‍ കുറു 
മ്പടിമേലും കട്ടളക്കാല്‍ രണ്ടിന്മേലും രക്തം കാണുമ്പോള്‍ 
യഹോവ വാതില്‍ ഒഴിഞ്ഞു കടന്നുപോകും. നിങ്ങളുടെ വീടു 


കളില്‍ നിങ്ങളെ ദണ്‍ഡിപ്പിക്കേണ്ടതിനു സംഹാരകന്‍ വരു 
വാന്‍ സമ്മതിക്കയുമില്ല. (12-21-23) 


സമീ:- ഇതൊരു ചെപ്പടിവിദ്യപോലിരിക്കുന്നു. 
ഈ ദൈവം സര്‍വജ്ഞനല്ല. രക്തമുദ്ര കണ്ടാലേ 
ഇസ്രയേല്‍ കുലം അറിയുവോ? ഇത്‌ ക്ഷുദ്രബു 
ദ്ധിയായ മനുഷ്യന്റെ പ്രവൃത്തിക്കു തുല്യമാണ്‌. 


പതിമുന്നാം സമുല്ലാസം 


ഇതില്‍ നിന്നെല്ലാം ഏതോ കാട്ടാളന്‍ എഴുതിയ 
താണിതെന്നു തെളിയുന്നു. 
42. അര്‍ദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ 
ആദൃജാതന്‍ മുതല്‍ കുണ്ടറയില്‍ കിടന്ന തടവുകാരന്റെ ആദ്യ 
ജാതന്‍ വരെയും മിര്സയീം ദേശത്തിലെ ആദ്യ ജാതന്മാരെയും 
മൃഗങ്ങളുടെ കടിഞ്ഞുലുകളേയും എല്ലാം യഹോവ സംഹരി 
ച്ചു. ഫറവോനും അവന്റെ സകല ഭൃത്യന്മാരും സകല മിസ്ര 
യീമൃരും രാധ്രിയില്‍ എഴുന്നേറ്റു. മിര്സയീമില്‍ വലിയൊരു 
നിലവിളി ഉണ്ടായി. ഒന്നുമരിക്കാതെ ഒരു വീടും ഉണ്ടായിരു 
ന്നില്ല. 

[1] 

സമീ.- ഭേഷ്‌. കൊള്ളാം. പാതിരാവില്‍ കവര്‍ച്ച 
ക്കാരനെപ്പോലെ നിര്‍ദ്ദയനായ ക്രിസ്ത്യന്‍ ദൈവം 
ആബാലവൃദ്ധം നിരപരാധികളായ മനുഷ്യരെയും, 
മൃഗങ്ങളെയും കൊന്നു കളഞ്ഞു. ഒട്ടും ദയവു 
ചെയ്തില്ല. ഈജിപ്തില്‍ കൂട്ടനിലവിളി 
തുടര്‍ന്നിട്ടും ക്രിസ്ത്യന്‍ ദൈവത്തിന്റെ ചിത്ത 
ത്തില്‍ നിന്നു നിഷ്ഠൂരത പോയില്ല. ഇതൊക്കെ 
ഈശ്വരനെന്നല്ല വെറുമൊരു സാധാരണ മനു 
ഷ്യനുപോലും ചേര്‍ന്നതല്ല. ഇത്‌ ആശ്ചര്യമല്ല. 
മാംസാഹാരിണഃ കതോദയഃ - (മാംസാ 
ഹാരികള്‍ക്ക്‌ എവിടെ ദയ) എന്നെഴുതപ്പെട്ടിട്ടു 
ണ്ട്‌. മാംസാഹാരിയായ ക്രിസ്ത്യന്‍ ദൈവത്തിന്‌ 
ദയവുമായെന്തു ബന്ധം? 
43. യഹോവ നിങ്ങള്‍ക്കുവേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങള്‍ 
മിണ്ടാതിരിപ്പിന്‍ എന്നു പറഞ്ഞു. മുമ്പോട്ടുപോകുവാന്‍ 
യിസ്രായീല്‍ മക്കളോടു പറക. വടി എടുത്തു നിന്റെ ഇട 
തുകൈ കടലിന്മേല്‍ നീട്ടി അതിനെ വിഭാഗിക്ക; യിസ്രായേല്‍ 
മക്കള്‍ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു 
പോകും. (14,14-16) 

സമീ.- ഇസ്രയേല്‍ മക്കളുടെ പിന്നാലെ ഇട 
യന്‍ ആട്ടിന്‍പറ്റത്തിനു പിന്നാലെയെന്നവണ്ണം 
നടന്ന ദൈവം ഇപ്പോള്‍ എവിടെപ്പോയി മറഞ്ഞു? 
അല്ലെങ്കില്‍ കടലിനു നടുവില്‍കൂടി നാലുപാടും 
റയില്‍പ്പാളം ഇട്ടുകൊടുത്തേനെ. എങ്കിലിപ്പോഴും 
അതു ലോകത്തിനുപകാരമായേനെ. വള്ളവും 
മറ്റും ഉണ്ടാക്കാന്‍ മെനക്കെടേണ്ടി വരില്ലായിരുന്നു. 
പക്ഷെ, ക്രിസ്ത്യന്‍ ദൈവം എവിടെപോയ്‌ മറ 
ഞ്ഞാവോ! ഇങ്ങനെ പല അസംഭവലീലകളും 
മോശയോടടൊത്ത്‌ ദൈവം ആടിയിട്ടുണ്ട്‌. 
ക്രിസ്ത്യന്‍ ദൈവവും ദൈവ സേവകനും അവ 
രുടെ ഗ്രന്ഥവും എന്തെന്നറിയാന്‍ കഴിഞ്ഞതു 
നന്നായി. അതെല്ലാം നമ്മില്‍നിന്ന്‌ അകന്നിരിക്കു 
ന്നതത്രേ നന്ന്‌. 
44. നിന്റെ ദൈവമായ യഹോവയായ ഞാന്‍ തീക്ഷ്ണതയുള്ള 
ദൈവമാകുന്നു. എന്നെ പകെക്കുന്നവരില്‍ പിതാക്കന്മാരുടെ 


അകൃത്യം മൂന്നാമത്തേയും നാലാമത്തേയും തലമുറ വരെ 
മക്കളുടെ മേല്‍ സന്ദര്‍ശിക്കുകയും (20. 5) 


സമീ;- പിതാവിന്റെ കുറ്റത്തിന്‌ നാലുതലമുറ 





സത്യാര്‍ത്ഥ്പ്രകാശം കട 


വരെ മക്കളെ ശിക്ഷിക്കുന്നത്‌ ശരിയെന്നു കരു 
തുന്നത്‌ എവിടത്തെ നീതിയാണ്‌? നല്ലവനായ 
അച്ഛന്‌ ചീത്തമകന്‍ ഉണ്ടാകാറില്ലെ? മറിച്ചും? 
അപ്പോള്‍ നാലുതലമുറയെ എങ്ങനെ ശിക്ഷിക്കും? 
അഞ്ചാം തലമുറമുതല്‍ ദുഷ്ടന്മാരുണ്ടായാല്‍ 
അവരെ ശിക്ഷിച്ചുകൂടെ? തെറ്റു ചെയ്യാത്തവനെ 
ശിക്ഷിക്കുന്നത്‌ അന്യായമാണ്‌. 
45. ശബ്ബത്ത്‌ നാളിനെ ശുദ്ധീകരിപ്പാന്‍ ഓര്‍ക്ക. ആറുദിവസം 
അദ്ധ്വാനിച്ചു നിന്റെ വേല ഒക്കെയും ചെയ്തു. ഏഴാം ദിവസം 
നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ബത്ത്‌ ആകുന്നു..... 
അതുകൊണ്ട്‌ യഹോവ ശബ്ബത്ത്‌ നാളിനെ അനുഗ്രഹിച്ചു 
ശുദ്ധീകരിച്ചിരിക്കുന്നു. (20.8,11) 

സമീ.- ഞായര്‍ മാധ്രമാണോ പരിശുദ്ധ ദിനം? 
മറ്റാറു ദിവസങ്ങളും അശുദ്ധമോ? ദൈവം ആറു 
നാള്‍ കടുത്ത പരിശ്രമംചെയ്ത്‌ ഏഴാം നാള്‍ 
ക്ഷീണിച്ചുറങ്ങിപ്പോയോ? ഞാറാഴ്ച ആശീര്‍വ 
ദിച്ചെങ്കില്‍ മറ്റു ദിവസങ്ങളെ എന്തു ചെയ്തു? 
ശപിച്ചോ ഇതൊന്നും അറിവുള്ളവര്‍ക്കു ചേര്‍ന്ന 
തല്ല. പിന്നെങ്ങനെ ദൈവത്തിനു ചേരും? ഞായ 
റാഴ്ചയില്‍ എന്തു ഗുണക്കൂടുതലുണ്ടായിട്ടാണ്‌ 
അന്നാളിനെ വാഴ്ത്തുകയും മറ്റു നാളുകളെ ശപി 
ക്കുകയും ചെയ്തത്‌? 
46. കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്‌. കൂട്ടുകാ 
രന്റെ ഭവനത്തെ മോഹിക്കരുത്‌. കൂട്ടുകാരന്റെ ഭാര്യയെയും 
അവന്റെ ദാസനെയും ദാസിയെയും അവന്റെ കാളയെയും 
കഴുതയെയും കൂട്ടുകാരനുള്ളു യാതൊന്നിനെയും മോഹിക്ക 
രുത്‌. (20.16-17) 

സമീ:- ഭേഷ്‌! ഇതിനാലാവാം ക്രിസ്ത്യാനി 
കള്‍ പരദേശികളുടെ സ്വത്തിന്മേല്‍, ദാഹമുള്ളവന്‍ 
ജലത്തേയും വിശക്കുന്നവന്‍ ചോറിനോടും കാണി 
ക്കുന്ന ആര്‍ത്തി കാട്ടുന്നത്‌. ഇതു തന്‍കാര്യം 
നേടാനും പക്ഷപാതം കാട്ടാനുമുള്ള വേലയാണ്‌. 
ക്രിസ്ത്യന്‍ ദൈവം ഇങ്ങനെയാവാനേ വയ്ക്കു. 
കൂട്ടുകാരന്‍ എന്നതിന്‌ മനുഷ്യരെല്ലാമെന്ന അര്‍ഥ 
മെടുക്കേണ്ടതെന്ന്‌ ആരെങ്കിലും വാദിച്ചാല്‍ 
അതും ശരിയാവില്ല. എന്തെന്നാല്‍ ഏതു ദാസ 
നെയും ദാസിയെയും സ്ര്രീയേയുമാണ്‌ കൂട്ടുകാ 
രന്റേതല്ലാത്തതായി ഗണിക്കേണ്ടത്‌? ഇതെല്ലാം 
സ്വാര്‍ത്ഥികള്‍ക്കു ചേരും. ദൈവത്തിനു ചേരുക 
യില്ല. 
47. ഒരു മനുഷ്യനെ അടിച്ചുകൊല്ലുന്നവന്‍ മരണശിക്ഷ അനു 
ഭവിക്കണം. അവന്‍ കരുതിക്കൂട്ടാതെ അങ്ങനെ അവന്റെ 
കയ്യാല്‍ സംഭവിപ്പാന്‍ ദൈവം സംഗതി വരുത്തിയതായാല്‍ 
അവന്‍ ഓടിപ്പോകേണ്ടുന്ന സ്ഥലം ഞാന്‍ നിയമിക്കും. (21. 
12,13) 

സമീ:- ദൈവത്തിന്റെ ഈ ന്യായം സത്യമെ 
ങ്കില്‍ മോശ ഒരാളെ തച്ചുകൊന്ന്‌ മണലില്‍ മൂടി 


3006 


പതിമുന്നാം സമുല്ലാസം 


യിട്ട ഓടിപ്പോയതിന്‌ ശിക്ഷ നലകാഞ്ഞതെന്ത്‌? 
മോശയ്ക്ക്‌ കൊല്ലാന്‍ ദൈവം സംഗതി 
വരുത്തിയതാണെങ്കില്‍ അതു പക്ഷപാതമായി 
പ്പോയി. എന്തെന്നാല്‍ മോശയുടെ രാജാവിനെ 
നീതിനടത്താന്‍ അനുവദിച്ചില്ല. അതെന്താണ്‌? 
48. യഹോവെക്കു സമാധാനയാഗങ്ങളായി കാളകളെയും 
അര്‍പ്പിച്ചു. മോശെ രക്തത്തില്‍ പാതി എടുത്തു പാത്രത്തില്‍ 
ഒഴിച്ചു. രക്തത്തില്‍ പാതി യാഗപീഠത്തിന്മേല്‍ തളിച്ചു...... 
മോശെ രക്തമെടുത്തു ജനത്തിന്മേല്‍ തളിച്ചു. ഈ സകല 
വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോടു ചയ്തി 
രിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്നു പറഞ്ഞു. 


പിന്നെ യഹോവ മോശയോടു; നീ എന്റെ അടു 
ക൭ല്‍ പര്‍വതത്തില്‍ കയറിവന്നു അവിടെ ഇരിക്ക; 
ഞാന്‍ നിനക്കു കല്പലകകളും നീ അവരെ ഉപ 
യോഗിക്കേണ്ടതിന്നു ഞാന്‍ എഴുതിയ ന്യായ പ്രമാ 
ണങ്ങളും കല്പനകളും തരും എന്നു അരുളിച്ചെ 
യ്തു. (24-5, 6,8, 12) 

സമീ;- നോക്കുക, ഇതെല്ലാം കാട്ടുമനുഷ്യര്‍ക്കു 
ചേര്‍ന്നതു മാത്രമല്ലേ? ദൈവം കാളബലി സ്വീക 
രിക്കുന്നതും വേദിയില്‍ രക്തം തളിക്കുന്നതും 
കാടത്തവും പരിഷ്‌കാരമില്ലായ്മയുമല്ലേ? ദൈവം 
കാളബലി സ്വീകരിക്കുമെങ്കില്‍ ഭക്തന്മാര്‍ പശു 
വിന്റെയും കാളയുടെയും ബലിപ്രസാദംകൊണ്ട്‌ 
വയറുനിറയ്ക്കുന്നതിലെന്താ തെറ്റ്‌! ലോകത്തിന്‌ 
ഹാനിയുണ്ടാക്കാതിരിക്കുന്നതെന്തിന്‌! ബൈബി 
ളില്‍ നിറയെ ഇത്തരം വൃത്തികേടുകളാണ്‌. 
എന്നാല്‍ വേദങ്ങളില്‍ ഇങ്ങനെയൊന്നുമേ ഇല്ല. 
കൃസ്ത്യന്‍ ദൈവം മലകളില്‍ പാര്‍ത്തിരുന്ന ഗിരി 
വര്‍ഗക്കാരനായിരുന്നെന്നും തെളിയുന്നു. ആ 
ദൈവത്തിന്‌ മഷിയും പേനയും കടലാസും ഉണ്ടാ 
ക്കാന്‍ അറിവില്ലായിരുന്നതിനാലാണ്‌ കല്പലക 
കളില്‍ എഴുതിക്കൊടുത്തത്‌. കാടന്മാരുടെ ഇട 
യില്‍ ദൈവം ചമഞ്ഞ്‌ ഇരിക്കയും ചെയ്തു. 
49. നിനക്ക്‌ എന്റെ മുഖം കാണ്മാന്‍ കഴികയില്ലാ. ഒരു മനു 
ഷ്യനും എന്നെ കണ്ടു ജീവനോടെ ഇരിക്കയില്ല എന്നും 
അവന്‍ കല്‍പിച്ചു. ഇതാ എന്റെ അടുക്കല്‍ ഒരു സ്ഥലമുണ്ട്‌. 
അവിടെ ആ പാറമേല്‍ നീ നില്ക്കേണം. എന്റെ തേജസ്സുക 
ടന്നുപോകുമ്പോള്‍ ഞാന്‍ നിന്നെ പാറയുടെ ഒരു പിളര്‍പ്പില്‍ 
ആക്കി ഞാന്‍ കടന്നുപോകുവോളം എന്റെ കൈകൊണ്ടു 
നിന്നെ മറയ്ക്കും. പിന്നെ എന്റെ കൈ നീക്കും. നീ എന്റെ 


പിന്‍ഭാഗം കാണും. എന്റെ മുഖമോ കാണാവതല്ല എന്നും 
യഹോവ അരുളിചെയ്തു. 


സമീ.- നോക്കൂ! ക്രിസ്ത്യന്‍ ദൈവം വെറും 
മനുഷ്യനെപ്പോലെ ശരീരധാരി! മോശയെ കബ 
ളിപ്പിച്ച്‌ ദൈവമാണെന്നു നടിക്കുന്നു, പിന്‍വശം 
കണ്ടാല്‍ രൂപമറിയില്ല എങ്കില്‍ കൈകൊണ്ടു മറച്ചു 
കാണുകയുമില്ല. ദൈവം കൈകൊണ്ടു മറയ്ക്കാന്‍ 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


വന്നപ്പോള്‍ കയ്യുടെ രുപം മോശ കണ്ടുകാണുക 
യില്ലേ? 
ലേവ്യപുസ്തകം 

50 യഹോവ സമാഗമന കൂടാരത്തില്‍ വെച്ചു മോശയെ വിളിച്ചു 
അവനോടരുളിച്ചെയ്തത്‌: നീ യിരസയേല്‍ മക്കളോടു സംസാ 
രിച്ചു അവരോടു പറയേണ്ടതു എന്തെന്നാല്‍ നിങ്ങളില്‍ ആരെ 
ങ്കിലും യഹോവെയ്ക്കു വഴിപാടുകഴിക്കുന്നു എങ്കില്‍ കന്നു 
കാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാടു കഴിക്കേ 
ണം. 


സമീ.- ക്രിസ്ത്യന്‍ ദൈവം കന്നുകാലികളെ 
വഴിപാടായി സ്വീകരിക്കുന്നു, ബലിയര്‍പ്പിക്കാന്‍ 
ഉപദേശിക്കുന്നു. കന്നുകാലികളുടെ ചോരയും 
മാംസവും കിട്ടാന്‍ അത്യാര്‍ത്തിയല്ലേ ഇത്‌? ഈ 
ദൈവത്തിനെ ഹിംസിക്കാത്തവരുടെയും ഈശ്വ 
രന്റെയും കൂട്ടത്തില്‍ പെടുത്തണോ മാംസ്പ്രിയ 
നായ കൌശലക്കാരന്റെ കൂട്ടത്തില്‍ പെടുത്തണോ 
എന്ന്‌ ആലോചിക്കുക. 
51. അവന്‍ യഹോവയുടെ സന്നിധിയില്‍ കാളക്കിടാവിനെ 
അറുക്കേണം. അഹരോന്റെ പുരതന്മാരായ പുരോഹിതന്മാര്‍ 
അതിന്റെ രക്തം കൊണ്ടുവന്നു സമാഗമന കൂടാരത്തിന്റെ 
വാതില്ക്കല്‍ ഉള്ള യാഗപീഠത്തിന്മേല്‍ ചുറ്റും തളിക്കേണം. 
അവന്‍ ഹോമയാഗമൃഗത്തെ തോല്‍പിച്ചു ഖണ്ഡം ഖണ്ഡ 
മായി മുറിക്കേണം. പുരോഹിതനായ അഹോരന്റെ പുത്രന്മാര്‍ 
യാഗപീഠത്തിന്മേല്‍ തീ ഇട്ടു. തീയുടെമേല്‍ വിറകു അടു 
ക്കേണം. പിന്നെ അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാര്‍ 
ഖണ്ഡങ്ങളും തലയും മേദസ്സും യാഗപീഠത്തില്‍ തീയുടെ 
മേലുള്ള വിറകിനു മീതെ അടുക്കിവക്കേണം. അതിന്റെ 
കുടലും കാലും അവന്‍ വെള്ളത്തില്‍ കഴുകേണം. പുരോ 
ഹിതന്‍ സകലവും യാഗപീഠത്തിന്മേല്‍ ഹോമയാഗമായി ദഹി 
പ്പിക്കേണം. അതു യഹോവക്കു സൌരഭ്യവാസനയായ ദഹ 
നയാഗം (1.5-9) 


സമീ;- ദൈവത്തിന്റെ സമക്ഷം ഭക്തന്മാര്‍ 
കാളയെ അറക്കുക. അറപ്പിക്കുക, ചോര നാലു 
പാടും തളിക്കുക, അഗ്നിയില്‍ ഹോമിക്കുക. ഈശ്വ 
രന്‍ ആ മണം ആസ്വദിക്കുക ഇതെല്ലാം കശാപ്പു 
ശാലയിലേതില്‍ കുറഞ്ഞതൊന്നുമല്ല. 
ഇതില്‍നിന്ന്‌ ബൈബിള്‍ ഈശ്വരകൃതമല്ലെന്നും, 
ഈ കാടത്തക്കളി കളിക്കുന്നയാള്‍ ഈശ്വരന 
ല്ലെന്നും തെളിയുന്നു. 
52. യഹോവ പിന്നെയും മോശയോടു അരുളിചെയ്തു. അഭി 
ഷിക്തനായ പുരോഹിതന്‍ ജനത്തിന്മേല്‍ കുറ്റംവരത്തക്ക 
വണ്ണം പാപം ചെയ്തു. എങ്കില്‍ താന്‍ ചെയ്ത പാപം നിമിത്തം 
അവന്‍ യഹോവെക്കു പാപയാഗമായി ഈനമില്ലാത്ത ഒരു 
കാളക്കിടാവിനെ അര്‍പ്പിക്കേണം. അവന്‍ ആ കാളയെ സമാ 
ഗമന കൂടാരത്തിന്റെ വാതില്ക്കല്‍ യഹോവയുടെ സന്നിധി 
യില്‍ കൊണ്ടുവന്നു കാളയുടെ തലയില്‍ കൈവച്ചു യഹോ 
വയുടെ സന്നിധിയില്‍ കാളയെ അറുക്കേണം. (4.1,3,4) 


സമീ:- പാപത്തിന്റെ പ്രായശ്ചിത്തം നോക്കു 
കു. സ്വയം പാപം ചെയ്യുക, പശു മുതലായ ഉത്ത 


30/ 


പതിമുന്നാം സമുല്ലാസം 


മമ്ൃങ്ങളെ കൊല്ലുക. ദൈവം കൊല്ലി ക്കുക! 
ഇതൊക്കെ ചെയ്യുന്നതിനെ ദൈവമാണെന്നു 
കരുതി അതിന്റെ കൃപയാല്‍ മുക്തി പ്രതീക്ഷി 
ക്കുന്ന നിങ്ങള്‍ ക്രിസ്ത്യാനികള്‍ ധന്യര്‍തന്നെ!! 
53. ഒരു പ്രമാണി പാപം ചെയ്യ്കയും....... അവന്‍ ഈനമി 
ല്ലാത്ത ഒരു ആണ്‍കോലാട്ടിനെ വഴിപാടായി കൊണ്ടുവരേണം 


- യഹോവസസന്നിധിയില്‍...... അതിനെ അറുക്കേണം. അതും 
ഒരു പാപയാഗം. 


സമീ:- ബലേഭേഷ്‌! അങ്ങനെയാണെങ്കില്‍ 
ന്യായാധിപന്മാരും സേനാധിപന്മാരും മറ്റും പാപം 
ചെയ്യാന്‍ എന്തിനു പേടിക്കണം? അവര്‍ക്ക്‌ ഇഷ്ടം 
പോലെ പാപം ചെയ്യാമല്ലൊ. പ്രായശ്ചിത്തമായി 
പശുവിനെയോ കിടാവിനെയോ ആടിനെയോ 
കൊന്നാല്‍മതി. വെറുതെയല്ല. ക്രിസ്ത്യാനികള്‍ 
പക്ഷിമൃഗാദികളെ കൊല്ലാന്‍ മടിക്കാത്തത്‌. 
ക്രിസ്ത്യന്‍ സഹോദരന്മാരെ! ഈ കാടന്‍ മതം 
വെടിഞ്ഞ്‌ സഭ്ൃയവും ധര്‍മയുക്തവുമായ വേദമതം 
സ്വീകരിച്ച്‌ നന്മവരുത്തുക. 


54. ആട്ടിന്‍കുട്ടിക്കു അവന്നു വകയില്ലെങ്കില്‍ താന്‍ചെയ്ത 
പാപം നിമിത്തം അവന്‍ രണ്ടു കുറുപ്രാവിനെയോ രണ്ടു 
പ്രാവിന്‍ കുഞ്ഞിനേയോ ഒന്നിനെ പാപയാഗമായും മറ്റേതിനെ 
ഹോമയാഗമായും യഹോവെയ്ക്കു കൊണ്ടുവരേണം. 
അതിന്റെ തല കഴുത്തില്‍ നിന്നു പിരിച്ചു പറിക്കേണം. 
എന്നാല്‍ രണ്ടായി പിളര്‍ക്കരുത്‌.... ഇങ്ങനെ പുരോഹിതന്‍ 
അവന്‍ചെയ്ത പാപം നിമിത്തം അവന്നുവേണ്ടി (പ്രായ 
ശ്ചിത്തം കഴിക്കേണം. എന്നാല്‍ ആതു അവനോടു ക്ഷമി 
ക്കും...... രണ്ടുകുറുര്പാവിന്നോ രണ്ടു പ്രാവിന്‍ കുഞ്ഞിനോ 
അവന്നു വകയില്ലെങ്കില്‍ പാപം ചെയ്കയാല്‍ പാപയാഗ 
ത്തിനു ഒരിടങ്ങഴി നേരിയമാവു വഴിപാടായി കൊണ്ടുവ 
രേണം. അതു പാപയാഗം ആകകൊണ്ടു അതിന്മേല്‍ എണ്ണ 
ഒഴിക്കരുതു..... എന്നാല്‍ അതു അവനോടു ക്ഷമിക്കും. 
(5-7, 8, 10, 11, 13) 





8, കിടാക്കള്‍, ആട്ടിന്‍കുട്ടി, (പ്രാവ്‌, ധാന്യപ്പൊടി തുടങ്ങിയ 
വയെല്ലാം കാഴ്ച വാങ്ങാന്‍ ഏര്‍പ്പാടുണ്ടാക്കിയ ദൈവം 
മഹാന്‍ തന്നെ! പ്രാവിന്‍കുഞ്ഞിന്റെ കഴുത്ത്‌ ഞെരിച്ചു 
വാങ്ങുന്നതാണ്‌ അദ്ഭുതം. ആ പരിശ്രമം കൂടി ഒഴിവാ 
ക്കിയിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോള്‍ ഏതോ കാശ 
ലക്കാരനായ കാട്ടാളന്‍ പര്‍വതത്തില്‍ കയറിക്കൂടി താന്‍ 
ദൈവമാണെന്ന്‌ പരസ്യപ്പെടുത്തിയതാണെന്ന നിഗമന 
ത്തിനു കരുത്തു കൂട്ടുന്നു. അജ്ഞരായ കാട്ടു മനുഷ്യര്‍ 
അയാളെ ദൈവമായി കരുതിക്കാണും. യുക്തികള്‍ പ്രയോ 
ഗിച്ച്‌ അയാള്‍ പക്ഷി മൃഗാദികള്‍ ധാന്യങ്ങള്‍ മുതലായവ 
കൊണ്ടുവരുവിച്ച്‌ സുഖിച്ചിരിക്കാം. അയാളുടെ ദൂതന്മാര്‍ 
മാലാഖ ചമഞ്ഞ്‌ വിലസി! കിടാക്കളെയും, ആട്‌, (്രാവ്‌, 
ധാന്യം മുതലായവയേയും കാഴ്ചവാങ്ങുന്ന ബൈബിളിലെ 
ദൈവം എവിടെ, സര്‍വ്വവ്യാപിയും സര്‍വജ്ഞനും അനാ 
ദിയും നരാകാരനും സര്‍വശക്തനും ന്യായകാരിയുമായ 
വേദോക്ത ദൈവം എവിടെ എന്നു നല്ലവരായ ആളുകള്‍ 
ചിന്തിക്കണം. (ദ.സ.) 


308 





സത്യാര്‍ത്ഥ്പ്പകാശം ൫: 


സമീ.- നോക്കുക. ക്രിസ്ത്യാനികളില്‍ ധനാ 
ഡദ്യര്‍ക്കും ദരിശ്രര്‍ക്കും പാപം ചെയ്യാന്‍ ഭയമേ 
വേണ്ട. എന്തെന്നാല്‍ ഇവരുടെ ദൈവം പാപ 
ത്തിനു പ്രായശ്ചിത്തം ഏര്‍പ്പെടുത്തീട്ടുണ്ട്‌. 
ര്രിസ്ത്യാനികളുടെ ബൈബിളിലെ ഏറ്റവും 
അത്ഭുതം, പ്രയാസം കൂടാതെ പാപം തീരുമെ 
ന്നതാണ്‌. ഒരു പാപം ചെയ്താല്‍, ഏതെങ്കിലും 
ജന്തുവിനെ കൊന്ന്‌ ആനന്ദത്തോടെ മാംസം 
തിന്നാല്‍ മതി. പാപം ഒഴിയും! കഷ്ടം! പ്രാവിന്റെ 
കഴുത്തുഞെരിച്ചാല്‍ അതു കിടന്നു പിടയും. 
എന്നാലും ക്രിസ്ത്യാനിക്കു ദയവില്ല. എന്തിനു 
ദയ? ഇവരുടെ ദൈവത്തിന്റെ ഉപദേശം ഹിംസ 
ചെയ്യാനാണ്‌. എല്ലാ പാപങ്ങള്‍ക്കും ഇത്തരം 
പ്രായശ്ചിത്തമുള്ളപ്പോള്‍ ക്രിസ്തുവിനെ വിശ്വസി 
ച്ചാല്‍ പാപം ഒഴിയുമെന്നു പറയുന്നത്‌ വീമ്പല്ലേ? 
55. അര്‍പ്പിച്ച പുരോഹിതന്നു ഹോമയാഗമൃഗത്തിന്റെ തോല്‍ 
ഇരിക്കേണം. അടുപ്പത്തുവച്ചു ചുടുന്ന ഭോജനയാഗം 
ഒക്കെയും ഉരുളിയിലും ചട്ടിയിലും ഉണ്ടാക്കുന്നതു ഒക്കെയും 
അര്‍പ്പിക്കുന്ന പുരോഹിതന്നു ഇരിക്കേണം. (7-8,9) 

സമീ.- ഇവിടത്തെ കാളീക്ഷ്രേതങ്ങളിലെ പുജാ 
രികളുടെ പോപ്പുകളിയാണ്‌ ഏറ്റവും വിചിത്രമെ 
ന്നായിരുന്നു എന്റെ അറിവ്‌. എന്നാല്‍ ക്രിസ്ത്യന്‍ 
ദൈവത്തിന്റെയും പൂജാരികളുടെയും പോപ്പുലീല 
അതിന്റെ ആയിരം മടങ്ങുണ്ട്‌. തോലുവിറ്റു പണ 
മുണ്ടാക്കിയും ഇറച്ചിതിന്നും സുഖിച്ചുകാണും. 
ഇപ്പോഴും സുഖിക്കുന്നുണ്ടാവാം. രണ്ടുമക്കളില്‍ 
ഒരുവനെ കൊന്ന്‌ അപരന്നു തിന്നാന്‍ ഏതുപിതാ 
വാണ്‌ കൊടുക്കുക? ഈശ്വരന്‍ മറ്റു പക്ഷിമൃ 
ഗാദികളും ഒരുപോലെ പുര്തസമാനമാണ്‌. ഈശ്വ 
രന്‍ അങ്ങനെ ചെയ്യുകയേ ഇല്ല. ഈ പുസ്തകം 
ഈശ്വരകൃ തമോ ഇതിലെഴുതിയിരിക്കുന്നത്‌ 
ഈശ്വരനോ, ഇതിന്റെ അനുയായികള്‍ ധര്‍മ 
ജ്ഞരോ അല്ല തന്നെന്ന്‌ വൃക്തം. എഴുതിയാലൊ 
ടുങ്ങാത്തവിധം അബദ്ധപഞ്ചാംഗങ്ങള്‍ നിറഞ്ഞ 
താണ്‌ ലേവ്യപുസ്തകം ഉള്‍പ്പെടെയുള്ള 
ബൈബിള്‍ മുഴുവനും. 

സാഖ്യാപുസ്തകം 

56. യഹോവയുടെ ദൂതന്‍ വാള്‍ ഈരിപിടിച്ചുകൊണ്ടു വഴി 
യില്‍ നില്ക്കുന്നതു കഴുതകണ്ടു. കഴുത വഴിയില്‍നിന്നുമാറി 
വയലിലേക്കു പോയി. കഴുതയെ വഴിയിലേക്കു തിരിക്കേ 
ണ്ടതിന്നു ബിലേയാം അതിനെ അടിച്ചു... അപ്പോള്‍ 
യഹോവ കഴുതയുടെ വായ്‌ തുറന്നു. അതു ബിലെയാമി 
നോടു നീ എന്നെ ഈ മൂന്നുപ്രാവശ്യം അടിപ്പാന്‍ ഞാന്‍ 
നിന്നെ എന്തു ചെയ്തുവെന്നു ചോദിച്ചു. (22-23,28) 

സമീ.:- അക്കാലത്ത്‌ കഴുതയ്ക്കുപോലും ദൈവ 
ദൂതന്മാരെ കാണാമായിരുന്നു. ഇന്നാകട്ടെ, നല്ല 


പതിമുന്നാം സമുല്ലാസം 


വരായാലും ദുഷ്ടരായാലും ബിഷപ്പന്മാര്‍ക്കും 
കത്തനാരന്മാര്‍ക്കും പോലും ദൈവത്തെയോ ദൂത 
നേയോ കാണാനാവില്ല. അവരിപ്പോഴും ഉണ്ടോ? 
ഉണ്ടെങ്കില്‍ ദീര്‍ഘനിദ്രയിലാവുമോ? അതോ 
രോഗം പിടിച്ചു കിടപ്പോ? മറ്റുവല്ല ലോകത്തി 
ലേക്കും പോയതാവുമോ? ഇനി ജോലിത്തിരക്കി 
ലായിരിക്കുമോ? അതോ ക്രിസ്ത്യാനികളോടു 
പിണക്കമായിരിക്കുമോ? അതോ ചത്തോ? എന്തു 
പറ്റിയെന്നറിവില്ല. ഇപ്പോഴില്ലാത്തതും കാണാനാ 
വാത്തതും അന്നുമില്ലായിരുന്നെന്നും കണ്ടിട്ടി 
ല്ലെന്നും അനുമാനിക്കണം. ഇതെല്ലാം വെറും 
കെട്ടുകഥകള്‍ മാത്രമാണ്‌. 

52. ആകയാല്‍ ഇപ്പോള്‍ കുഞ്ഞുങ്ങളിലുള്ള ആണിനെയൊ 
ക്കെയും പുരുഷനോടുകൂടെ ശയിച്ചിട്ടുള്ള സ്ര്രീകളെയൊ 
ക്കെയും കൊന്നുകളവിന്‍ പുരുഷനോടുകൂടെ ശയിക്കാത്ത 
പെണ്‍കുഞ്ഞുങ്ങളെ വെച്ചുകൊള്‍വിന്‍. (31-17,18) 


സമീ.- ബലേ! മോശാപ്രവാചകനും നിങ്ങളുടെ 
ദൈവവും കൊള്ളാം. സ്രതരീകള്‍, കുട്ടികള്‍, 
വൃദ്ധര്‍, മൃഗങ്ങള്‍ എന്നു വേണ്ട ഒന്നിനെയും 
കൊലയില്‍ നിന്നൊഴിവാക്കിയിട്ടില്ലേ. മോശ വിഷ 
യാസക്തനായിരുന്നെന്ന്‌ ഇതു വെളിവാക്കുന്നു. 
അല്ലായിരുന്നെങ്കില്‍ പുരുഷസ്പര്‍ശമേലല്‍്ക്കാത്ത 
കന്യകകളെ തനിക്കുവേണമെന്ന്‌ എന്തിനു പറ 
യണം? ഇത്തരം നിര്‍ദ്ദയവും വൈഷയികവുമായ 
ആജ്ഞയെന്തിനു നല്കണം. 


ശമുവേല്‍ 2 


58 എന്തെന്നാല്‍ അന്നുരാത്രി യഹോവയുടെ അരുളപ്പാട്‌ 
നാഥാന്നു ഉണ്ടായതു എന്തെന്നാല്‍ എന്റെ ദാസനായ ദാവീ 
ദിനോടു നീ ചെന്നു പറക. യഹോവ ഇപ്രകാരം അരുളിച്ചെ 
യ്യൂന്നു - ഞാന്‍ അധിവസിക്കേണ്ടതിന്നു നീ എനിക്ക്‌ ഒരു 
ആലയം പണിയുമോ? ഞാന്‍ യിസ്രായേല്‍ മക്കളെ മിര്സ 
യീമില്‍നിന്നു പുറപ്പെടുവിച്ച നാള്‍മുതല്‍ ഇന്നുവരെയും 
ഞാന്‍ ഒരു ആലയത്തില്‍ അധിവസിക്കാതെ കൂടാരത്തിലും 
നിവാസത്തിലുമല്ലോ സഞ്ചരിച്ചുവരുന്നതു. (7-4,5,6) 

സമീ: ക്രിസ്ത്യന്‍ ദൈവത്തിന്‌ മനുഷ്യരെ 
പ്പോലെ ശരീരമുണ്ടെന്നതില്‍ സംശയം വേണ്ട, 
വളരെ ബുദ്ധിമുട്ടി അങ്ങിങ്ങ്‌ അലയുന്ന 
താണദ്ദേഹത്തിന്റെ പരാതി. ദാവീദ്‌ വീടു പണി 
തുകൊടുത്താല്‍ പാര്‍ക്കുമത്രേ! ഇത്തരമൊരു 
പുസ്തകത്തേയും ദൈവത്തെയും വിശ്വസി 
ക്കുന്നതില്‍ ക്രിസ്ത്യാനികള്‍ക്കു ലജ്ജയില്ലാത്ത 
തില്‍ നമുക്കവരോട്‌ അനുകമ്പവേണം. എന്തു 
ചെയ്യാം! പാവങ്ങള്‍പെട്ടുപോയി. രക്ഷപ്പെടാന്‍ ഒട്ട 
ധികം പ്രയത്നം വേണം. 


രാജാക്കന്മാര്‍ - 2 


59 അഞ്ചാംമാസം ഏഴാം തീയതി നെബുഖദ്നേസര്‍ രാജാ 
വെന്ന ബാബേല്‍ രാജാവിന്റെ പത്തൊമ്പതാം ആണ്ടില്‍ 





സത്യാര്‍ത്ഥ്പപകാശം ൫൭: 


തന്നേ ബാബേല്‍ രാജാവിന്റെ ഭൃത്യനായി അകമ്പടി നായക 
നായ നെബുൂസരദന്‍ യരൂശലേമില്‍ വന്നു. അവന്‍ യഹോവ 
യുടെ ആലയവും രാജാധാനിയും ചുട്ടുകളഞ്ഞു. അകമ്പടി 
നായകനോടു കൂടിയുണ്ടായിരുന്ന കാല്‍ദേയസൈന്യമൊ 
ക്കെയും യരൂശലേമിന്റെ ചുറ്റുമുള്ള മതിലുകളെ ഇടിച്ചു കള 
ഞ്ഞു. (25-98, 9, 10) 

സമീ.- എന്തു ചെയ്യാം! ക്രിസ്ത്യന്‍ ദൈവം 
വിശ്രമമെടുക്കാന്‍ ദാവീദിനെക്കൊണ്ട്‌ വീടുപണി 
യിച്ചതാണ്‌. അതില്‍ വിശ്രമമെടുക്കുകയായിരുന്ന 
താവാം. പക്ഷേ, നബൂസരദാന്‍ ആ വീട്‌ തകര്‍ത്തു 
പൊടിച്ചുകളഞ്ഞു. ദൈവത്തിനോ സൈന്യ 
ത്തിനോ ഒന്നും ചെയ്യാനില്ല! പണ്ടൊക്കെ ഈ 
ദൈവം വന്‍യുദ്ധങ്ങള്‍ ജയിച്ചിട്ടുണ്ട്‌. ഇപ്പോള്‍ 
തന്റെ ആലയം ചുട്ടു തകര്‍ത്തിട്ടും മിണ്ടാതിരി 
ക്കുന്നതെന്താണാവോഃ! സ്വന്തം ദൂതന്മാരെല്ലാം 
എങ്ങു പോയോ? എന്തോ! ഈ അവസരത്തില്‍ 
ആരും ഉപകാരം ചെയ്തില്ല. ഈശ്വരന്റെ പരാ 
ക്രമവും എവിടെ പറന്നുപോയെന്നറിവില്ല. ഇതു 
വല്ലതും നേരാണെങ്കില്‍ പണ്ടത്തെ കഥകള്‍ വെറു 
തെയാണ്‌. ഈജിപ്തിലെ കുഞ്ഞുകുട്ടികളെ 
കൊല്ലാനേ ശാര്യം ഉണ്ടായിരുന്നുള്ളുവോ? 
ഇപ്പോള്‍ ശൂരവീരന്മാരുടെ മുമ്പില്‍ നിശ്ശൂബ്ദന്‍! 
സ്വന്തം ദൈവത്തെ ഇകഴ്ത്തുകയാണവര്‍ 
ചെയ്തത്‌. ഇങ്ങനെ കഥയില്ലാ കഥകളാല്‍ ഈ 
പുസ്തകം നിറഞ്ഞിരിക്കുന്നു. 


ദിനവൃത്താന്തം 1 


60 അങ്ങനെ യഹോവ യിസ്രായേലില്‍ മഹാമാരി അയച്ചു 
യിസ്രായേലില്‍ എഴുപതിനായിരം പേര്‍ വീണുപോയി. (21,14) 


സമീ.- നോക്കൂ. ഇര്രായേലിലെ ക്രിസ്ത്യാനി 
കളുടെ ദൈവത്തിന്റെ കളി! അനേകം തവണ 
അനുഗ്രഹിക്കുകയും രാപകല്‍ ബുദ്ധിമുട്ടി 
വളര്‍ത്തിയതുമായ ഇരസായേല്‍കുലത്തിന്മേല്‍ 
ക്ഷിപ്രകോപം വന്ന്‌ മഹാമാരി അയച്ചു. എഴുപ 
തിനായിരംപേരെ കൊന്നു. ഏതോ കവി എഴുതി 
യത്‌ സത്യമാണ്‌:- 

ക്ഷണേരുഷ്ടഃ ക്ഷണേ തുഷ്ടോ രുഷ്ട 
സ്തുഷ്ടഃ ക്ഷണേ ക്ഷണേ അവദൃവസ്ഥിത 
ചിത്തസ്യ പ്രസാദോ / പി ഭയങ്കരഃഃ 


ക്ഷണത്തില്‍ സന്തോഷവും ദേഷ്യവും ഉണ്ടാ 
വുന്നയാളെ സന്തോഷത്തിലും പേടിക്കണം. ഇത്‌ 
ഈ ദൈവത്തിന്റെ കാര്യത്തില്‍ വളരെ ചേര്‍ച്ച 
യുള്ളതാണ്‌. 





9. സുഭാഷിത രത്ന ഭണ്ഡാഗാരത്തില്‍ 3-ഠം പ്രകരണം 
174-0൦ ശ്ലോകം ക്വിചിത്‌ തുഷ്ട ക്വചിത്രുഷ്ടഃ എന്ന്‌ 
അവിടെ പാഠഭേദം. 


309 


പതിമുന്നാം സമുല്ലാസം 


ഇയ്യോബ്‌ 

61 പിന്നെയും ഒരുദിവസം ദൈവപുത്രന്മാര്‍ യഹോവയുടെ 
സന്നിധിയില്‍ നില്പാന്‍ ചെന്നു. സാത്താനും അവരുടെ കൂട്ട 
ത്തില്‍ യഹോവയുടെ സന്നിധിയില്‍ നില്പാന്‍ ചെന്നു. 
യഹോവ സാത്താനോടുഃ നീ എവിടെ നിന്നു വരുന്നു. എന്നു 
ചോദിച്ചതിന്നു സാത്താന്‍ യഹോവയോടു - ഞാന്‍ ഭൂമി 
യില്‍ ഈടാടി സഞ്ചരിച്ചിട്ടു വരുന്നു എന്നുത്തരം പറഞ്ഞു. 
യഹോവ സാത്താനോടു എന്റെ ദാസനായ ഇയ്യോബിന്റെ 
മേല്‍ നീ ദൃഷ്ടി വച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും 
നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമി 
യില്‍ ആരും ഇല്ലല്ലോ; അവന്‍ തന്റെ ഭക്തി മുറുക്കിപ്പിടിച്ചു 
കൊണ്ടിരുന്നു; വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന്നു നീ 
എന്നെ സമ്മതിപ്പിച്ചു എന്ന്‌ അരുളിച്ചെയ്തു. സാത്താന്‍ 
യഹോവയോടു: ത്വക്കിനു പകരം ത്വക്ക്‌; മനുഷ്യന്‍ തനി 
ക്കുള്ളതൊക്കെയും തന്റെ ജീവന്നുപകരം കൊടുത്തുകളയും. 
നിന്റെ കൈനീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്നു 
തൊടുക. അവന്‍ നിന്നെ മുഖത്തുനോക്കി ത്യജിച്ചു പറയും. 
എന്നുത്തരം പറഞ്ഞു. യഹോവ സാത്താനോടു: ഇതാ അവന്‍ 
നിന്റെ കൈയ്യില്‍ ഇരിക്കുന്നു. അവന്റെ ര്രാണനെമാത്രം 
തൊടരുത്‌ എന്ന്‌ കല്‍പിച്ചു. അങ്ങനെ സാത്താന്‍ യഹോവ 
യുടെ സന്നിധിവിട്ടു പുറപ്പെട്ടു. ഇയ്യോബിനെ ഉള്ളങ്കാല്‍ 
മുതല്‍ നെറുകവരെ വല്ലാത്ത പരുക്കുകളാല്‍ ബാധിച്ചു. (2.1 
-7) 

സമീ;- ഈ ദൈവത്തിന്റെ ശക്തി നോക്കുക. 
ചെകുത്താന്‍ ദൈവഭക്തന്മാരെ ദൈവത്തിനു 
മുമ്പില്‍വച്ച്‌ ദ്രോഹിക്കുന്നു. ദൈവത്തിന്‌ ചെകു 
ത്താനെ ശിക്ഷിക്കാനോ ഭക്തന്മാരെ രക്ഷി 
ക്കാനോ ആവുന്നില്ല. ദൂതന്മാരിലാര്‍ക്കുംതന്നെ 
അവനെ നേരിടാന്‍ കഴിയുന്നില്ല. ചെകുത്താന്‍ 
എല്ലാവരെയും പേടിപ്പിച്ചു. വച്ചിരിക്കുന്നു. 
ക്രിസ്ത്യന്‍ ദൈവം സര്‍വജ്ഞനുമല്ല. ആണെ 
ങ്കില്‍ ഇയ്യോബിനെ ചെകുത്താനെക്കൊണ്ട്‌ പരീ 
ക്ഷിപ്പിക്കുന്നതെന്തിന്‌? 


സഭാപ്രസംഗി 

62. എന്റെ ഹൃദയം ജ്ഞാനവും അറിവും ധാരാളം പ്രാപി 
ച്ചിരിക്കുന്നു. ജ്ഞാനം ഗ്രഹിപ്പാനും ഭ്രാന്തും ഭോഷത്വവും 
അറിവാനും ഞാന്‍ മനസ്സുവച്ചു. ഇതും വൃഥാ പ്രയത്ന 
മെന്നു കണ്ടു. ജഞാനബാഹുല്യത്തില്‍ വ്യസനബാഹുല്യം 
ഉണ്ടു; അറിവു വര്‍ദ്ധിപ്പിക്കുന്നവന്‍ ദുഃഖവും വര്‍ദ്ധിപ്പിക്കു 
ന്നു. (1-16-18) 

സമീ.- ജ്ഞാനവും അറിവും പര്യായ വാചിക 
ളാണ്‌. അവ രണ്ടാണെന്ന്‌ ഇവര്‍ കരുതുന്നു. 
ജ്ഞാനവര്‍ദ്ധനവില്‍ ദുഃഖമുണ്ടെന്ന്‌ വിദ്വാന്മാരല്ലാ 
ത്തവര്‍ക്കല്ലേ എഴുതിവയ്ക്കാനാവൂ? ഈ 
ബൈബിള്‍ ഈശ്വരരചിതമല്ലെന്നതോ പോകട്ടെ 
വിദ്വാന്റെ രചനപോലുമല്ലിത്‌. 

പഴയനിയമത്തെപ്പറ്റി ചുരുക്കി എഴുതി. ഇനി 
മത്തായി മുതലായവര്‍ എഴുതിയ സുവിശേഷത്തെ 
പ്പറ്റി എഴുതാം ഇത്‌ ക്രിസ്ത്യാനികള്‍ വലിയ പ്രമാ 





സത്യാര്‍ത്ഥ്പ്പകാശം ൫: 


ണമായി സ്വീകരിച്ചിട്ടുണ്ട്‌. ഇതെന്താണെന്ന്‌ അല്പ 
മൊന്നു പരീക്ഷിക്കാം. 


മത്തായിയുടെ സുവിശേഷം 

63. എന്നാല്‍ യേശുക്രിസ്തുവിന്റെ ജനനം ഈവണ്ണം ആയി 
രുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന്നു വിവാഹം 
നിശ്ചയിക്കപ്പെട്ട ശേഷം അവര്‍ കൂടിവരുമ്മുമ്പേ പരിശുദ്ധാ 
ത്മാവിനാല്‍ ഗര്‍ഭിണിയായി എന്നു കണ്ടു..... കര്‍ത്താവിന്റെ 
ദുതന്‍ അവന്നു സ്വപ്നത്തില്‍ പ്രത്യക്ഷനായി. ദാവീതിന്റെ 
മകനായ യോസേഫേ നിന്റെ ഭാര്യയായ മറിയയെ ചേര്‍ത്തു 
കൊള്‍വാന്‍ ശങ്കിക്കേണ്ട. അവളില്‍ ഉല്പാദിതമായതു പരി 
ശുദ്ധാത്മാവിനാല്‍ ആകുന്നു. (1-18,20) 

സമീ:- പ്രത്യ ക്ഷാദി പ്രമാണങ്ങള്‍ക്കും 
സൃഷ്ടിക്രമത്തിനും വിരുദ്ധമായതൊന്നും അറി 
വുള്ളവര്‍ക്കു സ്വീകാര്യമല്ല. അക്കാര്യം മൂഡരും 
അപരിഷ്കൃതരുമായവര്‍ക്കേ വിശ്വസിക്കാനാവു. 
അറിവുള്ള പരിഷ്കൃതര്‍ക്കാവില്ല. ഈശ്വരീയ 
നിയമങ്ങളെ ആര്‍ക്കാനും ലംഘിക്കാനാവുമോ? 
സ്വനിയമങ്ങള്‍ തകിടം മറിക്കുന്ന ഈശ്വരന്റെ 
ആജ്ഞ ആരും വകവെയ്ക്കുകയില്ലു. ഈശ്വരന്‍ 
സര്‍വജ്ഞനും കുറ്റമറ്റവനുമാണല്ലോ. ഏതെ 
ങ്കിലും കന്യക ഗര്‍ഭം ധരിച്ചാല്‍, ദൈവത്തില്‍നി 
ന്നാണതെന്ന്‌ ആര്‍ക്കും പറയാം. ദൈവദൂതന്‍ 
സ്വപ്നത്തില്‍വന്ന്‌ ഇങ്ങനെ പറഞ്ഞെന്ന്‌ കള്ളം 
പറഞ്ഞ്‌ പരത്തുകയും ചെയ്യാം. കുന്തി സൂര്യ 
നില്‍നിന്ന്‌ ഗര്‍ഭം ധരിച്ചെന്നു പുരാണങ്ങളില്‍ 
എഴുതിയിരിക്കുന്നതും ഇതുപോലെയാണ്‌. 
ബുദ്ധിക്ക്‌ ദാരിദ്ര്യമുള്ള ഭാവനാ സമ്പന്നന്മാര്‍ക്ക്‌ 
മാത്രമേ ഇതെല്ലാം വിശ്വസിക്കാന്‍ കഴിയൂ. മറിയ 
ഏതോ പുരുഷനില്‍നിന്നു ഗര്‍ഭവതിയായിരിക്ക 
ണം. പരിശുദ്ധാത്മാവില്‍നിന്ന്‌ സംഭവിച്ചതാണി 
തെന്ന്‌ അവളോ മറ്റാരെങ്കിലുമോ പറഞ്ഞു പര 
ത്തിയതാവാം. 
64. അനന്തരം പിശാചിനാല്‍ പരീക്ഷിക്കപ്പെടുവാന്‍ യേശു 
വിനെ ആത്മാവ്‌ മരുഭൂമിയിലേക്കു നടത്തി. അവന്‍ നാല്പതു 
പകലും നാല്പതുരാവും ഉപവസിച്ചശേഷം അവന്നു വിശ 
ന്നു. അപ്പോള്‍ പരീക്ഷകന്‍ അടുത്തുവന്നു. നീ ദൈവപുത്ര 
നാണെങ്കില്‍ ഈ കല്ലു അപ്പമായിതീരുവാന്‍ കല്പിക്ക എന്നു 
പറഞ്ഞു. (4-1,3) 

സമീ.- ക്രിസ്ത്യാനികളുടെ ദൈവം സര്‍വജ്ഞ 
നല്ലെന്ന്‌ ഇതില്‍നിന്നു തെളിയുന്നു. ആയിരുന്നെ 
ങ്കില്‍ ചെകുത്താനെക്കൊണ്ട്‌ പരീക്ഷിപ്പിച്ചതെ 
ന്തിന്‌? സ്വയം അറിയുമായിരുന്നല്ലൊ. ഏതെ 
ങ്കിലും ക്രിസ്ത്യാനിക്ക്‌ നാല്പതു രാവും പകലും 
ഉപവസിക്കാനാകുമോ? യേശു ദൈവപുതര്രനല്ലാ 
യിരുന്നെന്നും സിദ്ധികളൊന്നും ഇല്ലാത്തയാളാ 
യിരുന്നെന്നും തെളിയുന്നു. അല്ലെങ്കില്‍ ചെകു 


370 


പതിമുന്നാം സമുല്ലാസം 


ത്താന്റെ മുമ്പില്‍വച്ച്‌ കല്ലിനെ അപ്പമാക്കാത്തതെ 
ന്താണ്‌? സ്വയം വിശന്നതെങ്ങനെ? ദൈവമുണ്ടാ 
ക്കിയ കല്ലിനെ ആര്‍ക്കും അപ്പമാക്കാന്‍ കഴിയി 
ല്ലെന്നതാണ്‌ സിദ്ധാന്തം. അതുപോലെ നിയമ 
ങ്ങള്‍ മാറ്റിമറിക്കാന്‍ ദൈവത്തിനും കഴിയില്ല. 
എന്തെന്നാല്‍ സര്‍വജ്ഞ നായ ദൈവത്തിന്റെ 
എല്ലാ കൃത്യങ്ങളും കുറ്റമറ്റതാണ്‌. 

65. എന്റെ പിന്നാലെ വരുവിന്‍; ഞാന്‍ നിങ്ങളെ മനുഷ്യരെ 


പിടിക്കുന്നവരാക്കും എന്നു അവരോടു പറഞ്ഞു. ഉടനെ 
അവര്‍ വലവിട്ടേച്ചു അവനെ അനുഗമിച്ചു. (4-19,20) 


സമീ: പഴയനിയമത്തിലെ പത്തുകല്പനകളില്‍ 
അഞ്ചാമത്തേത്‌ “നിനക്കു ദീര്‍ഘായുസ്സുണ്ടാ 
കുവാന്‍ നിന്റെ അപ്പനെയും അമ്മയെയും ബഹു 
മാനിക്ക്‌ എന്നത്‌". യേശു സ്വന്തം മാതാപിതാ 
ക്കളെ ശുശ്രൂഷിച്ചില്ല. മറ്റുള്ളവരെ ആ ശുശ്രൂഷ 
യില്‍നിന്നകറ്റി. ഈ അപരാധത്താലാവാം ദീര്‍ഘാ 
യുസ്സ്‌ കിട്ടാഞ്ഞത്‌. മത്സ്യത്തെ വലയില്‍പ്പെടുത്തി 
തന്‍കാര്യം കാണുന്നതുപോലെ മനുഷ്യരെ അക 
പ്പെടുത്താന്‍ യേശു ഒരുമതം നടപ്പാക്കി എന്ന്‌ 
ഇതില്‍നിന്ന്‌ തെളിയുന്നു. യേശു ഇങ്ങനെ ആയി 
രുന്നെങ്കില്‍ ഇക്കാലത്തെ പാതിരിമാര്‍ മനു 
ഷ്യരെ വലയില്‍ കുടുക്കുന്നതില്‍ എന്താണാ 
ശ്ചര്യം? വലിയ മത്സ്യങ്ങളെ ധാരാളം വലയിലാ 
ക്കുന്നവന്‍ ഏറെ പെരുമയും പണവും കിട്ടുന്നതു 
പോലെ വളരെപ്പേരെ മതത്തില്‍പിടിച്ചു ചേര്‍ക്കു 
ന്നവനന്‍ കൂടുതല്‍ പേരും പണവും കിട്ടും. വേദ 
ശാസ്ര്രങ്ങള്‍ പഠിക്കുകയോ കേള്‍ക്കുകയോ 
ചെയ്യാത്ത പാവങ്ങളെ വലയില്‍ കുടുക്കി അവരെ 
മാതാപിതാക്കളില്‍നിന്നും കുടുംബത്തില്‍നിന്നും 
അകറ്റുന്നത്‌ ഇതുകൊണ്ടാണ്‌. എല്ലാ ശ്രേഷ്ഠവി 
ദ്വാന്‍മാര്‍ക്കും ഉചിതം, ഇവരുടെ വലയില്‍ പെടാ 
തിരിക്കയും അന്യര്‍ പെടുന്നത്‌ തടയുകയുമാണ്‌. 
66. പിന്നെ യേശു ഗലീലയില്‍ ഒക്കെയും ചുറ്റി സഞ്ചരിച്ചു 
കൊണ്ടു അവരുടെ പള്ളികളില്‍ ഉപദേശിക്കയും രാജ്യത്തിന്റെ 
സുവിശേഷം പ്രസംഗിക്കയും ജനത്തിലുള്ള സകല ദീന 
ത്തെയും വ്യാധിയെയും സഖ്യമാക്കുകയും ചെയ്തു. നാനാ 
വ്യാധികളാലും ബാധകളാലും വലഞ്ഞവര്‍, ഭൂതഗ്രസ്തര്‍, 
ച്ന്ദ്രരോഗികള്‍, പക്ഷവാതക്കാര്‍ ഇങ്ങനെ സകലവിധ ദീന 


ക്കാരെയും അവന്റെ അടുക്കല്‍ കൊണ്ടുവന്നു. അവന്‍ 
അവരെ സാഖ്യമാക്കി. 94-23,24) 


സമീ.- ഇക്കാലത്ത്‌ പോപ്പന്മാര്‍ ഭസ്മമിട്ടും 
മ്രന്തം ജപിച്ചും ഭൂതത്തെ ഒഴിക്കുന്നത്‌ നേരാണെ 
ങ്കില്‍ പുതിയനിയമത്തില്‍ പറയുന്ന ഇക്കാര്യവും 
നേരാണ്‌. അറിവില്ലാത്ത പാവങ്ങളെ കുടുക്കാ 





10. പുറപ്പാട്‌. 20.12 


ി 





സത്യാര്‍ത്ഥ്പ്പകാശം ൫൭: 


നുള്ള വേലത്തരങ്ങളാണിതെല്ലാം. യേശു 
ഇതൊക്കെ ചെയ്തെന്ന്‌ ക്രിസ്ത്യാനികള്‍ വിശ്വ 
സിക്കുന്നെങ്കില്‍ ഇവിടത്തെ ദേവികളും ഭൈരവി 
കളും ചെയ്യുന്നതും വിശ്വസിക്കണം. രണ്ടും സമാ 
നമാണല്ല്ലോ. 
67. ആത്മാവില്‍ ദരിദ്രരായവർ ഭാഗ്യവാന്‍മാര്‍, സ്വര്‍ഗ്ഗരാജ്യം 
അവര്‍ക്കുള്ളതു...... സത്യമായിട്ടു ഞാന്‍ നിങ്ങളോടു പറ 
യുന്നു: ആകാശവും ഭുമിയും ഒഴിഞ്ഞുപോകും വരെ സക 
ലവും നിവ്ൃത്തിയാകുവോളം ന്യായപ്രമാണത്തില്‍ നിന്ന്‌ ഒരു 
വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു 
പോകയില്ല. ആകയാല്‍ ഈ ഏറ്റവും ചെറിയ കല്പനക 
ളില്‍ ഒന്ന്‌ അഴിക്കയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കയും 
ചെയ്യുന്നവര്‍ സ്വര്‍ഗ്ഗരാജ്യത്തില്‍ ഏറ്റവും ചെറിയവര്‍ എന്നു 
വിളിക്കപ്പെടും. (5. 3,18,19) 

സമീ.:- സ്വര്‍ഗം ഒന്നെയുള്ളെങ്കില്‍ ഒരു 
രാജാവേ അതിനുണ്ടാവു. ആത്മാവില്‍ ദരിദ്രരാ 
യവരെല്ലാം സ്വര്‍ഗത്തു ചെന്നാല്‍ അവിടത്തെ 
രാജ്യാധികാരം ആര്‍ക്കായിരിക്കും? പരസ്പരം 
കടിപിടികൂട്ടി രാജ്യവ്യ വസ്ഥ താറുമാറാക്കും. 
ആത്മാവില്‍ ദരിദ്രര്‍ എന്നതിന്‌ പണമില്ലാത്തവര്‍ 
എന്ന അര്‍ത്ഥം ശരിയല്ല. അഹന്തയില്ലാത്തവര്‍ 
എന്നതും ശരിയല്ല. രണ്ടിനും അര്‍ത്ഥം വെവ്വേ 
റെയാണ്‌. ആത്മാവില്‍ ദരിദ്രന്‌ ഒരിക്കലും 
സന്തോഷം ഉണ്ടാവില്ല. അതിനാല്‍ ഇതും ശരി 
യല്ല ഭൂമിയും സ്വര്‍ഗവും നിലനില്‍ക്കുന്ന കാല 
ത്തോളം ഈ നിയമം നിലനിലക്കുമെന്നു പറയു 
ന്നത്‌ മനുഷ്യര്‍ ഉണ്ടാക്കിയനിയമങ്ങള്‍ക്കേ ചേരു. 
സര്‍വജ്ഞനായ ഈശ്വരന്റേതിനു ചേരുകയില്ല. 
ഈ ആജ്ഞകള്‍ പാലിക്കാത്തവന്‍ സ്വര്‍ഗ 
രാജ്യത്തില്‍ ഏറ്റവും ചെറിയവന്‍ എന്നു പറഞ്ഞ 
ത്‌ പ്രലോഭനവും ഭീക്ഷണിയുമാണ്‌. 


68. ഞങ്ങള്‍ക്ക്‌ ആവശ്യമുള്ള ആഹാരം ഇന്നുതരേണമേ..... 
ഈ ഭൂമിയില്‍ നിങ്ങള്‍ നിക്ഷേപം സ്വരൂപിക്കരുത്‌. (6-11,19) 


സമീ.- യേശു ജനിച്ച കാലത്ത്‌ അവിടുത്തെ 
ജനങ്ങള്‍ അപരിഷ്കൃതരും ദരിദ്രരുമായിരുന്നെന്ന്‌ 
ഇതില്‍ നിന്നു തെളിയുന്നു. ക്രിസ്തുവും പാവ 
പ്പെട്ടവനായിരുന്നു. അതാണ്‌ അന്നത്തേക്കുള്ള 
ആഹാരം ഇരക്കുന്നതും ഇരക്കാന്‍ പഠിപ്പിക്കുന്ന 
തും. അങ്ങനെയാണെങ്കില്‍ ക്രിസ്ത്യാനികള്‍ ധന 
സഞ്ചയം ചെയ്യുന്നതെന്തിന്‌? ക്രിസ്തുവിന്റെ വച 
നത്തിനു വിരുദ്ധമായി നടക്കാതെ, എല്ലാം ദാന 
പുണ്യങ്ങള്‍ ചെയ്ത്‌ പാപ്പരാകയാണ്‌ അവര്‍ 
ചെയ്യേണ്ടത്‌. 
69. എന്നോടു കര്‍ത്താവേ, കര്‍ത്താവേ എന്നു പറയുന്നവന്‍ 
ഏവനുമല്ല സ്വര്‍ഗരാജ്യത്തില്‍ കടക്കുന്നത്‌. (7.21) 


സമീ:- വലിയ പാതിരിമാരും ബിഷപ്പുമാരും 
ക്രിസ്ത്യാനികളും ക്രിസ്തുവിന്റെ ഈ വചനം 


പതിമുന്നാം സമുല്ലാസം 


സത്യമാണെന്നു ധരിച്ച്‌ ക്രിസ്തുവിനെ കര്‍ത്താ 
വെന്നോ ദൈവമെന്നോ വിളിക്കരുത്‌. വിളിച്ചാല്‍ 
ഒരിക്കലും പാപമുക്തിയുണ്ടാവുകയില്ല. 
70......പലരും ആ നാളില്‍ എന്നോടു പറയും. അന്നു ഞാന്‍ 
അവരോടു; ഞാന്‍ ഒരുനാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. 
അധര്‍മ്മം പ്രവര്‍ത്തിക്കുന്നവരോ, എന്നെവിട്ടു പോകുവിന്‍ 
എന്നു തീര്‍ത്തു പറയും. (7-22,23) 

സമീ.- നോക്കുക. കാട്ടുമനുഷ്യരെ വിശ്വസി 
പ്പിക്കാന്‍ ക്രിസ്തു സ്വയം സ്വര്‍ഗത്തിലെ ന്യായാ 
ധിപന്‍ ചമയുകയാണ്‌. ഇതെല്ലാം അറിവില്ലാത്ത 
വരെ പ്രലോഭിപ്പിക്കാന്‍ കൊള്ളാം. 
71. അപ്പോള്‍ ഒരു കുഷ്ഠരോഗി വന്നു അവനെ നമസ്ക 
രിച്ചു. കര്‍ത്താവേ നിനക്കു മനസ്സുണ്ടെങ്കില്‍ എന്നെ ശുദ്ധ 
മാക്കുവാന്‍ കഴിയും എന്നു പറഞ്ഞു. അവന്‍ കൈനീട്ടി 
അവനെ തൊട്ടു എനിക്കുമനസ്സുണ്ടു, നീ ശുദ്ധമാക എന്നു 
പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവന്‍ ശുദ്ധമായി. (8,2-3) 


സമീ;- ഇതെല്ലാം അറിവില്ലാത്തവരെ അകപ്പെ 
ടുത്താനുള്ള കാര്യങ്ങളാണ്‌. ക്രിസ്ത്യാനികള്‍ 
വിദ്യയ്ക്കും സൃഷ്ടിക്രമത്തിനും വിരുദ്ധമായ 
ഇത്തരം കാര്യങ്ങള്‍ വിശ്വസിക്കുന്നു വെങ്കില്‍ 
പുരാണത്തിലും മഹാഭാരതത്തിലും ശുക്രാചാ 
ര്യര്‍ ധമ്പന്തരി, കശ്യപന്‍ മുതലായവരെപ്പറ്റി എഴു 
തിവച്ചിട്ടുള്ള “മരിച്ച അനേകം ദൈത്യസൈനി 
കരെ ജീവിപ്പിച്ചു.” ബൃഹസ്പതിയുടെ പുത്രനായ 
കചനെ തുണ്ടം തുണ്ടമാക്കി മൃഗങ്ങള്‍ക്കും 
മത്സ്യങ്ങള്‍ക്കും തിന്നാന്‍ കൊടുത്തു. എന്നിട്ടും 
ശുക്രാചാര്യര്‍ ക്ചനെ ജീവിപ്പിച്ചു. പിന്നെ കച 
നെകൊന്ന്‌ ശുക്രാചാര്ൃര്‍ക്കു തിന്നാന്‍ കൊടുത്തു. 
എന്നിട്ടും കചന്‍ ശുക്രാചാര്യരുടെ വയറ്റില്‍നിന്നു 
ജീവനോടെ പുറത്തുവന്നു. ശുക്രാചാര്യര്‍ മരിച്ചു, 
ക്ചന്‍ ശുക്രനെ ജീവിപ്പിച്ചു. കശ്യപജുഷി തക്ഷ 
കനെക്കൊണ്ട്‌ ഭസ്മമാക്കിച്ച മരത്തെയും മനുഷ്യ 
നെയും പുനര്‍ജീവിപ്പിച്ചു. ധമ്പന്തരി ലക്ഷക്കണ 
ക്കിന്‌ മൃതരെ ജീവിപ്പിച്ചു. ലക്ഷക്കണക്കിന്‌ കുഷ്ട 
രോഗികളെയും അന്ധരെയും ബധിരരെയും സുഖ 
പ്പെടുത്തി തുടങ്ങിയ കഥകള്‍ എന്തുകൊണ്ട്‌ വിശ്വ 
സിക്കുന്നില്ല? ഇവ മിഥ്യയാണെങ്കില്‍ ക്രിസ്തു 
വിന്റെ കഥകള്‍ എന്തുകൊണ്ട്‌ മിഥ്യയല്ല? മറ്റുള്ള 
വരുടെ കഥകള്‍ കള്ളം, തങ്ങളുടെ കള്ളങ്ങള്‍ 
സത്യം എന്നു പറയുന്നത്‌ മര്‍ക്കടമുഷ്ടിയല്ലാതെ 
ന്താണ്‌? ഇതെല്ലാം തികച്ചും ബാലിശമാണ്‌. 
22. രണ്ടു ഭൂതഗ്രസ്തര്‍ ശവക്കല്ലറകളില്‍ നിന്നു പുറപ്പെട്ടു 
അവന്നു എതിരെ വന്നു അവര്‍ അത്യുഗ്രന്മാര്‍ ആയിരുന്ന 
തുകൊണ്ട്‌ ആര്‍ക്കും ആ വഴി നടന്നു കൂടാഞ്ഞു. അവര്‍ 
നിലവിളിച്ചു. ദൈവപുര്ത! ഞങ്ങള്‍ക്കും നിനക്കുംതമ്മില്‍ 
എന്തു? സമയത്തിനുമുമ്പു ഞങ്ങളെ ദണ്‍ഡിപ്പിപ്പാന്‍ ഇവിടെ 
വന്നുവോ എന്നു പറഞ്ഞു... ഭൂതങ്ങള്‍ അവനോടു ഞങ്ങളെ 


372 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


പുറത്താക്കുന്നു എങ്കില്‍ പന്നിക്കൂട്ടത്തിലേക്കു അയ 
യ്ക്കേണം എന്നു അപേക്ഷിച്ചു. പൊയ്ക്കൊള്‍വിന്‍ എന്നു 
അവന്‍ അവരോടു പറഞ്ഞു. അവന്‍ പുറപ്പെട്ടു പന്നികളി 
ലേക്കു ചെന്നു. ആ കൂട്ടങ്ങള്‍ എല്ലാം കടുന്തുക്കത്തുടെ കട 
ലിലേക്കു പാഞ്ഞു വെള്ളത്തില്‍ മുങ്ങിച്ചത്തു. (8-28,29,31,32) 
സമീ;- ഇതെല്ലാം പച്ചക്കള്ളമാണെന്ന്‌ അല്പ 
മാലോചിച്ചാല്‍ മനസ്സിലാകും. മരിച്ചവര്‍ ഒരിക്കലും 
കല്ലറയില്‍ നിന്നു പുറത്തുവരില്ല. അവന്‍ ആരു 
ടെയടുത്തും ചെല്ലുകയോ സംസാരിക്കുകയോ 
ഇല്ല. ഇതെല്ലാം അജ്ഞാനികളുടെ കഥയാണ്‌. 
ശുദ്ധകാടന്മാര്‍ക്കേ ഇതെല്ലാം വിശ്വസിക്കാന്‍ കഴി 
യൂ. പിന്നെ ആ പന്നിക്കൂട്ടത്തെ നശിപ്പിച്ചതി 
ന്റെയും അവയുടെ ഉടമയ്ക്കു വരുത്തിയ നഷ്ട 
ത്തിന്റെയും പാപം ക്രിസ്തുവിനാണ്‌ ഏറ്റിരിക്കുക! 
പാപം ക്ഷമിക്കയും പരിശുദ്ധമാക്കുകയും ചെയ്യു 
ന്നയാളാണ്‌ ക്രിസ്തുവെങ്കില്‍ എന്തുകൊണ്ട്‌ ആ 
ഭൂതങ്ങളെ പരിശുദ്ധീകരിച്ചില്ല? പന്നിക്കൂട്ടത്തിന്റെ 
ഉടമയുടെ നഷ്ടം നികത്താത്തതെന്ത്‌? ഇക്കാ 
ലത്തെ സുശിക്ഷിതരായ ഇംഗ്ലീഷുക്രിസ്ത്യാനി 
കള്‍ ഇതൊക്കെ വിശ്വസിക്കുന്നോ? എങ്കില്‍ അവര്‍ 
അജ്ഞതയുടെ വലയില്‍ പെട്ടിരിക്കുന്നു. 
73. അവിടെ ചിലര്‍ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാത 
ക്കാരനെ അവന്റെ അടുക്കല്‍ കൊണ്ടുവന്നു. യേശു അവ 
രുടെ വിശ്വാസം കണ്ടു പക്ഷവാതക്കാരനോടു: മകനേ 
ധൈര്യമായിരിക്ക; നിന്റെ പാപങ്ങള്‍ മോചിച്ചുതന്നിരിക്കുന്നു 
എന്നു പറഞ്ഞു... ഞാന്‍ നീതിമാന്മാരെ അല്ല പാപികളെ 
അത്രേ വിളിപ്പാന്‍ വന്നതു എന്നു പറഞ്ഞു. (9, 2-13) 
സമീ.:- മുകളിലെഴുതിയതു പോലെ ഇതും 
അസംഭവ്യമാണ്‌. പാപം ക്ഷമിക്കുമെന്നു പറയു 
ന്നത്‌ അറിവില്ലാത്തവരെ വശപ്പെടുത്താനുള്ള 
പ്രലോഭനമാണ്‌. ഒരുവന്‍ കഴിച്ച മദ്യത്തിന്റെയും 
കഞ്ചാവിന്റെയും കറുപ്പിന്റെയും ലഹരി മറ്റൊരു 
വന കിട്ടില്ല. അതുപോലെ ഒരാള്‍ ചെയ്ത പാപ 
ഫലം അപരന്റെ പക്കല്‍ ചെല്ലുകയില്ല. ചെയുന്ന 
വന്‍ തന്നെ അനുഭവിക്കണം. ഇതാണ്‌ ഈശ്വര 
നിയമം. ഒരുവന്‍ ചെയ്ത പാപപുണ്യങ്ങളുടെ 
ഫലം മറ്റൊരുവനു ലഭിക്കുകയോ, ന്യായാധിപന്‍ 
സ്വയം ഏറ്റെടുക്കുകയോ, ചെയ്തവന്‍ യഥാ 
യോഗ്യം ഫലം ലഭിക്കാതിരിക്കുകയോ ആണെ 
ങ്കില്‍ ഈശ്വരന്‍ അന്യായക്കാരനായിപ്പോകും. 
നോക്കൂ! ധര്‍മമാണ്‌ മംഗള്പ്രദം. യേശുവോ മറ്റോ 
അല്ല. ധര്‍മാത്മാക്കള്‍ക്ക്‌ യേശുവിനെയോ മറ്റോ 
വേണ്ട. അതുപോലെ പാപികള്‍ക്കും. എന്തെ 
ന്നാല്‍ ആരുടെയും പാപം വിട്ടൊഴിയുകയില്ല. 
74. അനന്തരം അവന്‍ തന്റെ പ്രന്തണ്ടുശിഷ്യന്മാരേയും അടു 
ക്കല്‍വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സക 


ലവിധ ദീനവും വ്യാധിയും പൊറിപ്പിപ്പാനും അവര്‍ക്കു അധി 
കാരം കൊടുത്തു... പറയുന്നതു നിങ്ങള്‍ അല്ല നിങ്ങളില്‍ 


പതിമുന്നാം സമുല്ലാസം 


പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ...... ഞാന്‍ 
ഭൂമിയില്‍ സമാധാനം വരുത്തുവാന്‍ വന്നു എന്നു നിരൂപി 
ക്കരുതു. സമാധാനം അല്ല. വാള്‍ അത്രേ വരുത്തുവാന്‍ 
ഞാന്‍ വന്നതു. മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മ 
യോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പാനത്രേ ഞാന്‍ 
വന്നതു. മനുഷ്യന്റെ വീട്ടുകാര്‍ തന്നേ അവന്റെ ശ്രതുക്കള്‍ 
ആകും. (10-1,20,34-36) 

സമീ:;- ഇവര്‍ ആ ശിഷ്യന്മാര്‍തന്നെ. മുപ്പതു 
വെള്ളിക്കാശിന്‌ യേശുവിനെ ഒറ്റിയവന്റെയും 
വേര്‍പിരിഞ്ഞു മണ്ടിക്കളഞ്ഞവരുടേയും സംഘം. 
ഭൂതം ബാധിക്കുക, അതൊഴിപ്പിക്കുക, മരുന്നും 
പഥ്യവും കൂടാതെ രോഗം മാറുക, ഇതെല്ലാം 
വിദ്യയ്ക്കും സൃഷ്ടികര്‍മ്മത്തിനും വിരുദ്ധമാണ്‌. 
അതിനാല്‍ അഞ്ജാനികള്‍ക്കേ ഇതൊക്കെ വിശ്വ 
സിക്കാന്‍ കഴിയൂ. മനുഷ്യരില്‍ സംസാരിക്കുന്നത്‌ 
ദൈവമാണെങ്കില്‍, ജീവാത്മാവ്‌ എന്തു ചെയ്യുന്നു? 
സത്യമോ കള്ളമോ പറയുന്നതിന്റെ സുഖദുഖ 
ങ്ങള്‍ ഈശ്വരന്‍ അനുഭവിക്കേണ്ടി വരില്ല? ഇതു 
ഒരു മിഥ്യയല്ലേ? യേശു കലഹിപ്പിക്കാനും ഭിന്നി 
പ്പിക്കാനുമാണ്‌ വന്നതെങ്കില്‍ അതു നിമിത്ത 
മാവാം ഇന്നു മനുഷ്യര്‍ക്കിടയില്‍ കലഹം വര്‍ദ്ധി 
ച്ചിരിക്കുന്നത്‌. ഭിന്നിപ്പിച്ചത്‌ മനുഷ്യര്‍ക്കും ദുഃഖം 
ഉണ്ടാകുന്നത്‌ എത്രയോ ചീത്തയാണ്‌. ക്രിസ്ത്യാ 
നികള്‍ ഇത്‌ ഗുരുമന്ത്രമായി സ്വീകരിച്ചിട്ടുണ്ടാവാം. 
ഭിന്നിപ്പ്‌ യേശുവിന്‌ ഇഷ്ടമാണെങ്കില്‍ 
ഇവര്‍ക്കെന്തുകൊണ്ട്‌ ആയിക്കൂടാ? ഇത്‌ വേലി 
വിളവു തിന്നുന്നതുപോലെയായി. ശ്രേഷ്ഠന്മാര്‍ക്ക്‌ 
ചേര്‍ന്നതല്ലിത്‌. 
75. നിങ്ങളുടെ പക്കല്‍ എത്ര അപ്പം ഉണ്ടു എന്നു യേശു 
ചോദിച്ചു: ഏഴു. കുറെ ചെറുമീനും ഉണ്ടു എന്നു പറഞ്ഞു. 
അവന്‍ പുരുഷാരത്തോടു നിലത്തിരിപ്പാന്‍ കല്‍പിച്ചു. ആ 
എഴു അപ്പവും മീനും എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യ 
ന്മാരുടെ പക്കലും ശിഷ്യന്മാര്‍ പുരുഷാരത്തിന്നും കൊടു 
ത്തു. എല്ലാവരും തിന്നു തൃപ്തരായി. ശേഷിച്ച കഷണം 
അവര്‍ ഏഴുവട്ടി നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും 
പൈതങ്ങളേയും കൂടാതെ നാലായിരം പുരുഷന്മാര്‍ ആയി 
രുന്നു. (15.34-38) 

സമീ: ഇത്‌ ഇന്നത്തെ സിദ്ധന്മാരും ഇന്ദ്രജാല 
ക്കാരും ചെയ്യുന്നതുപോലുള്ള കണ്‍കെട്ടല്ലേ? ആ 
അപ്പങ്ങളുടെ കൂടെ വേറെ വേറെ അപ്പം എവിടു 
ന്നുവന്നു. യേശുവില്‍ ഇത്തരം സിദ്ധികളുണ്ടായി 
രുന്നെങ്കില്‍ സ്വയം വിശന്ന്‌ അത്തിപ്പഴത്തിനു 
വേണ്ടി കൊതിച്ചതെന്തിന്‌? ഫലങ്ങളും ഉണ്ടാ 
ക്കാഞ്ഞതെന്ത്‌ ? ഇതെല്ലാം ബാലിശം തന്നെ. 
എത്രയോ വൈരാഗികളും സിദ്ധന്മാരും ഇത്തരം 
കള്ളത്തരങ്ങള്‍ കാട്ടി സാധുക്കളെ കുടുക്കുന്നു! 
അതിലുപരിയല്ലിത്‌. 
76. അപ്പോള്‍ അവന്‍ ഒരോരുത്തന്നും അവന്റെ പ്രവൃത്തിക്കു 


373 





സത്യാര്‍ത്ഥപ്രകാശം 5 
തക്കവണ്ണം പകരം നല്കും. (16,227) 


സമീ.- കര്‍മ്മത്തിനനുസരിച്ച്‌ ഫലം ലഭിക്കു 
മെങ്കില്‍ പാപം ക്ഷമിക്കപ്പെടുമെന്ന്‌ ക്രിസ്ത്യാനി 
കള്‍ ഉപദേശിക്കുന്നതു വെറുതെയാണ്‌. അത്‌ ശരി 
യെങ്കില്‍ ഇത്‌ തെറ്റ്‌. ക്ഷമിക്കാത്തത്‌ ക്ഷമിക്കയും 
പാടില്ലാത്തത്‌ ക്ഷമിക്കാതിരിക്കയും 
ചെയ്യുമെന്നുപറയുന്ന പക്ഷം അതും ശരിയല്ല. 
എന്തെന്നാല്‍ കര്‍മ്മഫലം പൂര്‍ണമായും നലകാ 
തിരുന്നാല്‍ ന്യായവും ദയയും പൂര്‍ണമാവുകയി 
ലു. 
[ 
77. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയേ, എത്രത്തോളം 
ഞാന്‍ നിങ്ങളോടുകൂടെ ഇരിക്കും? എത്രത്തോളം നിങ്ങളെ 
സഹിക്കും? അവനെ എന്റെ അടുക്കല്‍ കൊണ്ടുവരുവിന്‍....... 
നിങ്ങള്‍ക്കു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കില്‍ ഈ 
മലയോടു: അങ്ങോട്ടു നീങ്ങുക എന്നുപറഞ്ഞാല്‍ അതു 
നീങ്ങും. നിങ്ങള്‍ക്ക്‌ ഒന്നും അസാദ്ധ്യമാകയുമില്ല. (17-17.20) 


സമീ.- “വരുവിന്‍ ഞങ്ങളുടെ മതത്തില്‍, പാപം 
പൊറുക്കപ്പെടും. സ്വര്‍ഗരാജ്യം നിങ്ങള്‍ക്കുള്ളത്‌” 
എന്നു പ്രസംഗിച്ചു നടക്കുന്ന ക്രിസ്ത്യാനികള്‍ 
പറയുന്നതെല്ലാം വെറുതെയാണ്‌. ക്രിസ്തുവില്‍ 
പാപം ഇല്ലാതാക്കുന്നതിനും വിശ്വാസം ജനിപ്പി 
ക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനുമുള്ള കഴിവു 
ണ്ടായിരുന്നെങ്കില്‍ തന്റെ ശിഷ്യന്മാരുടെ ആത്മാ 
ക്കളെ പാപരഹിതവും വിശ്വാസമുള്ളതും പവി 
ത്രവും ആക്കാതിരുന്നതെന്താണ്‌? യേശുവിന്റെ 
കൂടെ നടന്നവരെ വിശ്വാസികളും നന്മചെയ്യുന്ന 
വരുമാക്കാന്‍ കഴിയാത്തയാള്‍ മരിച്ചുകഴിഞ്ഞ്‌ 
എവിടെയാണെന്ന്‌ ആര്‍ക്കറിയാം. ഈ സമയം 
ആരെയും ഏതായാലും പവിത്രമാക്കുകയില്ല. 
ക്രിസ്തു ശിഷ്യന്മാര്‍ കടുകിട വിശ്വാസമില്ലാത്ത 
വരായിരുന്നു. അവരാണീ പുതിയ നിയമം ഉണ്ടാ 
ക്കിയത്‌ അതിനാല്‍ ഇതു പ്രമാണമാവുകയില്ല. 
എന്തെന്നാല്‍ അവിശ്വാസികളും, അശുദ്ധാത്മാ 
ക്കളും, അധര്‍മികളുമായ മനുഷ്യര്‍ എഴുതിയവ 
വിശ്വസിക്കുന്നത്‌ നന്മയാഗ്രഹിക്കുന്ന മനു 
ഷ്ൃര്‍ക്കു ചേര്‍ന്നതല്ല. ക്രിസ്തുവിന്റെ വചനം 
സത്യമാണെങ്കില്‍ ഒരു ക്രിസ്ത്യാനിക്കും കടു 
കിന്‍മണിയോളം വിശ്വാസമോ നന്മയോ ഇല്ലെന്ന്‌ 
ഇതില്‍നിന്ന്‌ തെളിയുന്നു. ഇനി ആര്‍ക്കാനും മുഴു 
വനോ അല്പമോ: വിശ്വാസമുണ്ടെന്നു പറയുന്നെ 
ങ്കില്‍ ആ പര്‍വ്ൃതത്തെ വഴിയില്‍നിന്നു മാറ്റിക്കാ 
ട്ടുവാന്‍ പറയണം. മാറ്റിയാല്‍, മുഴുവനുമില്ല. കടു 
കിന്‍മണിയോളം വിശ്വാസമേ ഉള്ളെന്നു വരുന്നു. 
മാറ്റിയില്ലെങ്കിലോ, വിശ്വാസത്തിന്റെയോ നന്മയു 
ടേയോ കണികപോലുമില്ല ദുരഭിമാനവും മറ്റുമാണ്‌ 
ഇവിടെ പര്‍വതമെന്നു പറഞ്ഞിരിക്കുന്നത്‌ ആരെ 


പതിമുന്നാം സമുല്ലാസം 


ങ്കിലും പറയുന്ന പക്ഷം അതും ശരിയല്ല എന്തെ 
ന്നാല്‍ മരിച്ചവര്‍ അന്ധര്‍, കുഷ്ടരോഗികള്‍ മുത 
ലായവരെല്ലാം നേരെയാക്കിയെന്നു പറയുന്നതിന്‌ 
വേറെ അര്‍ത്ഥമൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കില്‍, മടി 
യന്മാരെയും അജ്ഞാനികളെയും വിഷയാസക്ത 
രെയും ഭ്രാന്തന്മാരെയും ബോധമുള്ളവരാക്കിയെ 
ന്നാവാം. ഇങ്ങനെ വിശ്വസിക്കുന്നതും ശരിയല്ല. 
സ്വശിഷ്യന്മാരെ ഇങ്ങനെ നേരെയാക്കാഞ്ഞതെ 
ന്താണ്‌? സംഭവിക്കാത്തത്‌ പറയുന്നത്‌ ക്രിസ്തു 
വിന്റെ അജ്ഞതയെ വെളിവാക്കുന്നു ക്രിസ്തു 
വിന്‌ അല്പമെങ്കിലും വിദ്യാഭ്യാസമുണ്ടായിരുന്നെ 
ങ്കില്‍ ഇങ്ങനെ അപരിഷ്‌കൃതമായ കാര്യങ്ങള്‍ പറ 
യുമായിരുന്നില്ല. എങ്കിലും “യ്രന്രദേശ്രേദുമോ 
നാസ്തി തത്രെരണ്ഡേ/ പിര്ദുമായതേ' മൂക്കി 
ല്ലാരാജൃത്തു മുറിമൂക്കന്‍ രാജാവ്‌ എന്നവണ്ണം 
തികഞ്ഞ അവില്വാന്മാരുടെ നാട്ടില്‍ യേശു ഗണ 
നീയനായിരുന്നു. പക്ഷേ ഇന്നത്‌ നടക്കുകയില്ല 
ല്ലോ. 
78. നിങ്ങള്‍ തിരിഞ്ഞു ശിശുക്കളെപ്പോലെ ആയ്വരുന്നില്ല 
എങ്കില്‍ സ്വര്‍ഗ്ഗരാജ്യത്തില്‍ കടക്കയില്ല എന്നു ഞാന്‍ സത്യ 
മായിട്ടു നിങ്ങളോടു പറയുന്നു. (18-3) 

സമീം- സ്വന്തം ഇച്ഛയാല്‍ മനസുമാറ്റുന്നത്‌ 
സ്വര്‍ഗ്രപാപ്തിക്കും മാറ്റാത്തത്‌ നരകത്തിനും കാര 
ണമാകുമെങ്കില്‍, ആര്‍ക്കും മറ്റൊരാളിന്റെ 
പാപമോ പുണ്യമോ ഏറ്റെടുക്കാന്‍ സാധ്യമല്ലെ 
ന്നുവരുന്നു. ക്രിസ്തുവിന്റെ വാക്കുകള്‍ 
വിദ്യയ്ക്കും സൃഷ്ടിക്രമത്തിനും വളരെ വിരുദ്ധ 
മാണെന്ന്‌. ശിശുക്കളെപ്പോലെ ആയ്വരണമെന്ന 
പ്രസ്താവത്തില്‍ നിന്നു വ്യക്തമാകുന്നു. ആളു 
കള്‍ കുട്ടികളെപ്പോലെ തന്റെ വാക്കുകള്‍ കേള്‍ക്ക 
ണമെന്നും മറിച്ചൊന്നും ചോദിക്കരുതെന്നും 
ക്രിസ്തുവിനു വിചാരമുണ്ടായിരുന്നു. കണ്ണടച്ച്‌ 
വിശ്വസിക്കതന്നെ! മിക്കവാറും ക്രിസ്ത്യാനികള്‍ 
ബാലബുദ്ധികളെപ്പോലെയാണ്‌ പെരുമാറുന്നത്‌. 
അല്ലെങ്കില്‍ യുക്തിക്കും ബുദ്ധിക്കും വിരുദ്ധമായ 
കാര്യങ്ങള്‍ എന്തിനു വിശ്വസിക്കുന്നു? സ്വയം 
വിദ്യാഹീനനും ബാലബുദ്ധിയുമല്ലായിരുന്നെങ്കില്‍ 
അന്യരെ അങ്ങനെയാക്കുവാന്‍ ക്രിസ്തു ഉപദേ 
ശിക്കുകയില്ലായിരുന്നു. തന്നെപ്പോലെ മറ്റുള്ളവ 
രെയും ആക്കണമെന്നേ അങ്ങനെയുള്ളവര്‍ വിചാ 
രിക്കു. 
79. യേശു തന്റെ ശിഷ്യന്മാരോടു; ധനവാന്‍ സ്വര്‍ഗ്ഗരാജ്ൃത്തില്‍ 
കടക്കുന്നതു പ്രയാസം തന്നേ എന്നു ഞാന്‍ സത്യമായിട്ടു 
നിങ്ങളോടു പറയുന്നു. ധനവാന്‍ ദൈവരാജ്യത്തില്‍ കടക്കു 


ന്നതിനേക്കാള്‍ ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നതു 
എളുപ്പം എന്നും ഞാന്‍ നിങ്ങളോടു പറയുന്നു എന്നു പറ 


374 





സത്യാര്‍ത്ഥപ്രകാശം ൭: 
ഞ്ഞു. (19.23-24) 


സമീ.- ഇതില്‍നിന്ന്‌ ക്രിസ്തു ദരിദ്രനായിരു 
ന്നെന്നു തെളിയുന്നു. ധനവാന്‍മാര്‍ അദ്ദേഹത്തെ 
വകവച്ചിട്ടില്ല. അതാണിങ്ങനെ പറഞ്ഞത്‌. പക്ഷേ 
ഇതു സത്യമല്ല. എന്തെന്നാല്‍ ധനവാന്മാരിലും 
ദരിദ്രരിലും നല്ലവരും ചീത്തകളും കാണും. നല്ലതു 
ചെയ്യുന്നവന്‍ നല്ലതും ചീത്തചെയ്യുന്നവന്‍ 
ചീത്തയും ഫലങ്ങള്‍ നേടുന്നു. സ്വര്‍ഗരാജ്യം 
ഏതോ ഒരു പ്രത്യേക സ്ഥലത്താണെന്നും സര്‍വ 
ര്രയല്ലെന്നും യേശു വിശ്വസിച്ചിരുന്നെന്ന്‌ 
ഇതില്‍നിന്നു തെളിയുന്നു. അങ്ങനെയാണെങ്കില്‍ 
ആ ദൈവം ദൈവമല്ല. ദൈവരാജ്യം സര്‍വ്ര്രയാ 
ണ്‌. പിന്നെ അതില്‍ പ്രവേശിക്കുക, പ്രവേശിക്കാ 
തിരിക്കുക എന്നെല്ലാം പറയുന്നതു വെറും 
അജ്ഞാനമാണ്‌. ഇവിടെ മറ്റൊന്നുകൂടി ക്രിസ്ത്യാ 
നികളായ ധനാഡ്യന്മാരെല്ലാം നരകത്തിലേ 
പോകുവോ? ദരിദ്രരെല്ലാം സ്വര്‍ഗത്തിലും? 
ധനാഡ്്യര്‍ അവരുടെ പക്കലുള്ള ഐശ്വര്യം 
സന്മാര്‍ഗത്തിലുപയോഗിച്ചാല്‍ ദരിദ്രര്‍ കഷ്ടപ്പെ 
ടാതിരിക്കയും പുണ്യം നേടുന്ന ധനവാന്മാര്‍ക്ക്‌ 
സ്വര്‍ഗം ലഭിക്കുകയും ചെയ്യുന്ന കാര്യം യേശു 
ചിന്തിക്കേണ്ടതായിരുന്നു. കുറഞ്ഞപക്ഷം ദരിദ്ര 
രവിടെക്കിടക്കുകയും ദനാഡ്മ്യര്‍ സ്വര്‍ഗത്തില്‍ 
എത്തുകയും ചെയ്തേനെ. 
80. യേശു അവരോടു പറഞ്ഞതു: എന്നെ അനുഗമിച്ചി 
രിക്കുന്ന നിങ്ങള്‍ പുനര്‍ജ്ജനനത്തില്‍ മനുഷ്യപുര്തന്‍ തന്റെ 
മഹത്ചത്തിന്റെ സിംഹാസനത്തില്‍ ഇരിക്കുമ്പോള്‍ നിങ്ങളും 
പ്രന്തണ്ടു സിംഹാസനത്തില്‍ ഇരുന്നു ഇര്രായേല്‍ ഗോത്രം 
പ്രന്തണ്ടിനു ന്യായംവിധിക്കും എന്നു ഞാന്‍ സത്യമായിട്ടു 
നിങ്ങളോടുപറയുന്നു. എന്റെ നാമം നിമിത്തം വീടുകളെയോ 
സഹോദരന്മാരെയോ സഹോദരികളേയോ അപ്പനെയോ 
അമ്മയെയോ മക്കളെയോ വിട്ടുകളഞ്ഞവന്നു എല്ലാം നൂറു 
മടങ്ങു ലഭിക്കും അവന്‍ നിത്യജീവനെയും അവകാശമാക്കും. 
(19,28-29) 

സമീ.- നോക്കു. യേശുവിന്റെ ഉള്ളുകള്ളി വെളി 
വാകുന്നത്‌. ചത്താലും തന്റെ വലയില്‍ നിന്ന്‌ 
മനുഷ്യര്‍ രക്ഷപെടരുത്‌. മുപ്പതു വെള്ളിക്കാശിന്റെ 
ലോഭത്തിനടിമയായി സ്വന്തം ഗുരുവിനെ ഒറ്റുകൊ 
ടുത്ത പാപികളും സിംഹാസനത്തിലിരിക്കുമത്രേ. 
പക്ഷപാതത്തോടെ ഇരസായേല്‍ കുലത്തിന്റെ 
ന്യായം വിധിക്കുക മാത്രമല്ല, അവരുടെ എല്ലാപാ 
പങ്ങളും പൊറുത്ത്‌, മറ്റുള്ളവരുടെ മേല്‍ ന്യായം 
നടത്തുകയും ചെയ്യും. ഇതിനാലാവാം ക്രിസ്ത്യാ 
നികള്‍ ക്രിസ്ത്യാനികളോട്‌ പക്ഷപാതപൂര്‍വം 
വെള്ളക്കാരന്‍ കറുത്തയാളെ കൊന്നാല്‍ നിരപ 
രാധിയായി വിധിച്ച്‌ വെറുതെ വിടുന്നത്‌.” ഇങ്ങ 





11. അക്കാലത്ത്‌ വെള്ളക്കാരെപ്പറ്റി ഒരടിമരാജ്യക്കാരഇങ്ങനെ 


പതിമുന്നാം സമുല്ലാസം 


നെയാവണം ക്രിസ്തു വിന്റെ സ്വര്‍ഗത്തിലെ 
ന്യായനടത്തിപ്പും. ഇതു നിമിത്തം മറ്റൊരു 
ദോഷവും സംഭവിക്കും. ഒരാള്‍ സൃഷ്ടിയുടെ 
തുടക്കത്തിലും മറ്റൊരാള്‍ ന്യായവിധി നാളിന്റെ 
തൊട്ടു മുന്‍നാളിലും മരിച്ചു. ആദ്യത്തെയാള്‍ എത്ര 
നാള്‍ ന്യായവിധിയും കാത്തു കിടക്കണം. രണ്ടാ 
മന ഉടനടി ന്യായം ലഭിക്കയും ചെയ്യുന്നു. ഇതെ 
ന്തന്യായമാണ്‌? അതുപോലെ നരകത്തില്‍ 
പോകുന്നവര്‍ എന്നും നരകത്തില്‍ കിടക്കും. 
സ്വര്‍ഗത്തില്‍ പോകുന്നവര്‍ എന്നും അവിടെയും. 
ഇതു വലിയ അന്യായമാണ്‌. എന്തെന്നാല്‍ അന്ത 
മുള്ള കര്‍മങ്ങളുടെ ഫലവും അന്തമുള്ളതായിരി 
ക്കണം. അതുപോലെ രണ്ടു ജീവാത്മാക്കള്‍ക്ക്‌ 
തുല്യമായ പാപവും പുണ്യവും ഉണ്ടാവുകയില്ല. 
അതുകൊണ്ട്‌ അധികവും കുറവുമായ സുഖദുഃ 
ഖങ്ങളോടുകൂടിയ ഒട്ടേറെ സ്വര്‍ഗനരകങ്ങള്‍ ഉണ്ടാ 
യിരിക്കണം. എങ്കിലേ ഒരോരുത്തര്‍ക്കും അവര 
വരുടെ കര്‍മങ്ങള്‍ക്കനുസരിച്ച്‌ സുഖദുഃഖങ്ങള്‍ 
അനുഭവിക്കാന്‍ കഴിയു. ഇങ്ങനെ ഈ പുസ്തക 
ത്തില്‍ ഒരിടത്തും യുക്തിക്കൊത്ത വ്യവസ്ഥയില്ല. 
അതിനാല്‍ ഇത്‌ ഈശ്വരകൃതമോ ക്രിസ്തു ദൈവ 
പുര്രനോ അല്ല. 

ആര്‍ക്കും നൂറുനൂറു അച്ഛനമ്മമാര്‍ ഉണ്ടാവാന്‍ 
വഴിയില്ല. ഉണ്ടെങ്കില്‍ അത്‌ അനര്‍ഥകരമാവും. 
ഒരാള്‍ക്ക്‌ ഒരമ്മയും, ഒരച്ഛനുമേ ഉള്ളൂ. ഒരാള്‍ക്ക്‌ 
എഴുപത്തിരണ്ടു സ്രതീകള്‍ സ്വര്‍ഗത്തില്‍ കിട്ടു 
മെന്ന്‌ ഖുര്‍ ആനില്‍ എഴുതിയിരിക്കുന്നത്‌ ഇവി 
ടെനിന്നു കടംകൊണ്ടതാവണം. 


81 രാവിലെ അവന്‍ നഗരത്തിലേക്കു മടങ്ങിപ്പോകുന്ന സമയം 
വിശന്നിട്ടു വഴിയരികെ ഒരത്തിവ്യക്ഷം കണ്ടു. അടുക്കെ 
ചെന്നു. അതില്‍ ഇലയല്ലാതെ ഒന്നും കാണായ്കയാല്‍ ഇനി 
നിന്നില്‍ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്നു 
അതിനോടു പറഞ്ഞു. ക്ഷണത്തില്‍ അത്തി ഉണങ്ങിപ്പോയി. 
(2, 18-19) 

സമീ.- എല്ലാ പാതിരിമാരും ക്രിസ്ത്യാനികളും 
ക്രിസ്തു, മഹാശാന്തനും ക്ഷമ: ക്രോധരാഹിത്യം 
മുതലായവയുള്ളയാളുമായിരുന്നെന്ന്‌ പറയാറുണ്ട്‌. 
എന്നാല്‍ ഇതു നോക്കുമ്പോള്‍ ദ്വേഷക്കാരനും 
ജതുജ്ഞാനം ഇല്ലാത്തയാളുമായിരുന്നെന്നു മന 
സ്സിലാകുന്നു. കാട്ടുമനുഷ്യരുടെ സ്വഭാവം വിട്ടിരു 
ന്നുമില്ല. ജഡവസ്തുവായ വൃക്ഷം എന്തു പിഴച്ചു 
അതിനെ ശപിച്ചുണക്കാന്‍? ശപിച്ചാല്‍ വ്ൃക്ഷമു 





11. എഴുതുന്നത്‌ സങ്കലപത്തിന്നതീതമായിരുന്നു. സ്വാമിജി 
യുടെ ഭയമില്ലായ്മയുടെ മറ്റൊരു തെളിവാണിത്‌. ആദ്യത്തെ 
മലയാള തര്‍ജമയില്‍ ഈ ഭാഗം വിട്ടുകളഞ്ഞിട്ടുണ്ട്‌. 1933 
ലാണ്‌ അത്‌ പ്രസാധനം ചെയ്തത്‌. 


ക 





സത്യാര്‍ത്ഥ്പ്പകാശം കട 


ണങ്ങുകയില്ല. വല്ലമരുന്നും ഒഴിച്ച്‌ ഉണക്കിയതാ 
ണെങ്കില്‍ അതില്‍ ആശ്ചര്യവും വേണ്ട. 
82. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യന്‍ ഇരു 
ണ്ടുപോകും. ച്രദ്രന്‍ പ്രകാശം കൊടുക്കാതിരിക്കും. നക്ഷ 
ര്രങ്ങള്‍ ആകാശത്തുനിന്നും വീഴും. ആകാശത്തിലെ ശക്തി 
കള്‍ ഇളകിപ്പോകും. 

സമീ:- ഈശോയേ! ഇതുകൊള്ളാം. നക്ഷത്ര 
ങ്ങള്‍ വീഴുമെന്ന്‌ ഏതു വിദ്യകൊണ്ടാണങ്ങ്‌ കണ്ടു 
പിടിച്ചത്‌? ആകാശത്തിലെ ഇളകുന്ന ശക്തി 
ഏതാണ്‌? അല്പമെങ്കിലും അറിവുണ്ടായിരുന്നെ 
ങ്കില്‍ ഇവയെല്ലാം ഭൂഗോളങ്ങളാണെന്നും വീഴു 
കയില്ലെന്നും അറിയുമായിരുന്നു. ആശാരിവംശ 
ത്തിലാണ്‌ യേശു ജനിച്ചതെന്നും മരപ്പണികള്‍ 
മാത്രമേ ചെയ്തിരുന്നുള്ളെന്നും ഈഹിക്കാം. ഈ 
കാട്ടുപ്രദേശത്ത്‌, തനിക്കും പ്രവാചകനാകാമെന്നു 
ഭൂതോദയമുണ്ടായിക്കാണും. പ്രവചനവും 
തുടങ്ങി! അദ്ദേഹം നല്ല കാര്യങ്ങളേക്കാള്‍ ചീത്ത 
ക്കാര്യങ്ങള്‍ പറഞ്ഞിട്ടുണ്ട്‌. ആ ദേശത്തെ കാട്ടുമ 
നുഷ്യര്‍ അതെല്ലാം അംഗീകരിച്ചു. ഇന്നത്തെ 
പ്പോലെ പുരോഗതിയുടെ പാതയിലായിരുന്നു 
അന്നു യൂറോപ്പെങ്കില്‍ ഇതൊന്നും അവര്‍ സ്വീക 
രിക്കില്ലായിരുന്നു. ഇപ്പോള്‍ കുറേ വിദ്യാഭ്യാസമു 
ണ്ടായിട്ടും നാട്ടുനടപ്പും ശാഠ്യവും നിമിത്തം ഈ 
കഴമ്പില്ലാത്ത മതം വിട്ട്‌ സത്യമായ വേദമാര്‍ഗ 
ത്തിലേക്കു തിരിയാത്തത്‌ ഇവരുടെ കുറവുതന്നെ. 


83. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും. എന്റെ വചന 
ങ്ങളോ ഒഴിഞ്ഞുപോകയില്ല. (24-35) 


സമീ.- ഇതും അവിദ്യയുടെയും അജ്ഞത 
യുടെയും വാക്കുകളാണ്‌. ആകാശം എങ്ങോട്ടാ 
ണൊഴിയുക? അതിസൂഷ്മമാകയാല്‍ അദൃശ്യ 
മായ ആകാശം ഒഴിയുന്നത്‌ ആര്‍ എങ്ങനെ 
കാണും? സ്വയം വലിപ്പം പറയുന്നത്‌ നല്ലവര്‍ക്കു 
ചേര്‍ന്നതല്ല. 


84. പിന്നെ അവന്‍ ഇടത്തുള്ളവരോടു: ശപിക്കപ്പെട്ടവരേ 
എന്നെവിട്ടു പിശാചിന്നും അവന്റെ ദൂതന്മാര്‍ക്കും ഒരുക്കി 
യിരിക്കുന്ന നിത്യാഗ്നിയിലേക്കു പോകുവിന്‍. (25-41) 


സമീ:- ഇത്തെര്രയധികം പക്ഷപാതപരമാണ്‌! 
തന്റെ ശിഷ്യര്‍ക്ക്‌ സ്വര്‍ഗം, മറ്റുള്ളവര്‍ക്ക്‌ 
നിത്യാഗ്നി! ആകാശം തന്നെ ഇല്ലാതാകുമെന്നു 
പറഞ്ഞ സ്ഥിതിക്ക്‌, നിത്യനരകവും അഗ്നിയും 
സ്വര്‍ഗവും എവിടെയുണ്ടാകാനാണ്‌? ദൈവം 
ചെകുത്താനെയും അവന്റെ ദൂതന്മാരെയും 
സൃഷ്ടിച്ചില്ലായിരുന്നെങ്കില്‍ ഇത്രയും നരകങ്ങള്‍ 
തയ്യാറാകേണ്ടിവരുമായിരുന്നോ? ചെകുത്താന്‍ 
പേടിക്കാത്ത ദൈവം എന്തു ദൈവമാണ്‌? ദൈവ 


പതിമുന്നാം സമുല്ലാസം 


ദൂതനായ ചെകുത്താന്‍ ദൈവശ്രതു വായി! 
നേരത്തേ ഇവനെ പിടിച്ച്‌ കാരാഗൃഹത്തിലട 
യ്ക്കാനോ നശിപ്പിയ്ക്കാനോ കഴിയാത്ത ദൈവ 
ത്തില്‍ എന്തു ദൈവത്വമാണുള്ളത്‌? നാല്പതു 
നാള്‍ യേശുവിനെ ഉപ്ര്രവിച്ചിട്ടും ഒന്നും ചെയ്യാന്‍ 
കഴിയാതിരുന്ന യേശുവിന്റെ ദൈവപുത്രത്വം 
വ്യര്‍ഥം തന്നെ. അതിനാല്‍ യേശു ദൈവപുര്രനോ 
ബൈബിളിലെ ദൈവം ദൈവമോ അല്ല. 
85. അന്നുവന്നിരുന്നവനില്‍ ഒരുവനായ യൂദാ ഇസ്കര്യോ 
ത്താവ്‌ മഹാപുരോഹിതന്മാരുടെ അടുക്കല്‍ചെന്നു. നിങ്ങള്‍ 
എന്തു തരും? ഞാന്‍ അവനെ കാണിച്ചുതരാം എന്നു പറ 
ഞ്ഞു. അവര്‍ അവന്നു മുപ്പതു വെള്ളിക്കാശുതൂക്കിക്കൊടു 
ത്തു. (26, 14-15) 

സമീ;- യേശുവിന്റെ എല്ലാ അദ്ഭുതകൃത്യങ്ങ 
ളുടെയും ദൈവീകതയുടെയും കള്ളി വെളിവാകു 
ന്നതു നോക്കുക. സന്തതസഹചാരിയായിരുന്ന 
സ്വന്തം ശിഷ്യനെ പരിശുദ്ധനാക്കാന്‍ കഴിയാത്ത 
യാള്‍ മരിച്ചതിനുശേഷം ആരെ പരിശുദ്ധനാക്കു 
മെന്നാണ്‌? വിശ്വാസികള്‍ എത്രയേറെയാണ്‌ 
വഞ്ചിതരാകുന്നത്‌? ജീവിച്ചിരിക്കെ ശിഷ്യന്മാരെ 
ഗുണപ്പെടുത്താത്തയാള്‍ മരിച്ചതിനുശേഷം എന്തു 
ചെയ്യുമെന്നാണ്‌? 
86. അവര്‍ ഭക്ഷിക്കുമ്പോള്‍ യേശു അപ്പം എടുത്തു വാഴ്ത്തി 
നുറുക്കി ശിഷ്യന്മാര്‍ക്കു കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിന്‍; ഇതു 
എന്റെ ശരീരം എന്നു പറഞ്ഞു പിന്നെ പാനപാര്രം എടുത്തു 
സ്തോത്രം ചൊല്ലി അവര്‍ക്കു കൊടുത്തു. എല്ലാവരും ഇതില്‍ 
നിന്നു കുടിപ്പിന്‍. ഇത്‌ അനേകര്‍ക്കുവേണ്ടി പാപമോചന 
ത്തിന്നായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ 
രക്തം (26,26-28) 

സമീ.- പരിഷ്കൃതനായ ആരെങ്കിലും ഇങ്ങനെ 
ചെയ്യുമോ? ശിഷ്യന്മാര്‍ക്ക്‌ തിന്നാന്‍ കൊടുക്കു 
ന്നത്‌ തന്റെ മാംസവും കുടിക്കാന്‍ കൊടുക്കു 
ന്നത്‌ രക്തവുമാണെന്ന്‌ അവിദ്വാനായ കാട്ടുമനു 
ഷ്യനേ പറയു. ഇതിനെയാണ്‌ ഇക്കാലത്തെ 
ക്രിസ്ത്യാനികള്‍ കുര്‍ബാന കൈക്കൊള്ളുക 
യെന്ന്‌ പറയുന്നത്‌. ഭക്ഷ്യപേയങ്ങള്‍ ക്രിസ്തു 
വിന്റെ രക്തവും മാംസവുമാണെന്നു സങ്കല്‍പിച്ചു 
കഴിക്കുന്നത്‌ എത്രമോശപ്പെട്ടകാരൃയമാണ്‌! സ്വന്തം 
ഗുരുവിന്റെ രക്തമാംസാദികളാണെന്നു 
സങ്കല്പിച്ചു ഭക്ഷിക്കുന്നവര്‍ക്ക്‌ അന്യരുടേത്‌ 
എങ്ങനെ നിഷിദ്ധമാകും? 
87. പത്രോസിനെയും സെബെദിപുധ്തന്മാര്‍ ഇരുവരെയും 
കൂട്ടിക്കൊണ്ടുചെന്നു ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. 
എന്റെ ഉള്ളം മരണവേദനപോലെ അതി ദുഃഖിതമായി 
രിക്കുന്നു. ഇവിടെ താമസിച്ചു എന്നോടുകൂടെ ഉണര്‍ന്നിരി 
പ്പിന്‍ എന്നു അവരോടു പറഞ്ഞു. പിന്നെ അവന്‍ അല്പം 


മുമ്പോട്ടുചെന്നു. കവിണ്ണുവീണു. പിതാവേ കഴിയുമെങ്കില്‍ 
ഈ പാനപാഠ്രതം എങ്കല്‍ നിന്നു നീങ്ങിപോകേണമേ. 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


എങ്കിലും ഞാന്‍ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും 
പോലെയാകട്ടെ എന്നു പ്രാര്‍ത്ഥിച്ചു. 


സമീ.- നോക്കു, ക്രിസ്തു വെറും മനുഷ്യന 
ല്ലാതെ ദൈവപുര്രനോ ര്രികാലദര്‍ശിയോ 
വിദ്വനോ ആയിരുന്നെങ്കില്‍ ഇത്തരം അയോഗ്യ 
മായ ചേഷ്ടകള്‍ കാട്ടുകയില്ലായിരുന്നു. 
ഇതില്‍നിന്നു സ്പഷ്ടമായി അറിയുവാന്‍ കഴി 
യുന്നത്‌, താന്‍ ദൈവപുത്രനും ധ്രികാലജ്ഞാ 
നിയും പാപികളെ രക്ഷിക്കുന്നവനുമാണെന്ന്‌ 
സ്വയം കള്ളം പരത്തുകയാണത്രേ. അദ്ദേഹം 
വെറുമൊരു പാവത്താനായിരുന്നു. സിദ്ധനോ 
വിദ്വനോ യോഗിയോ ആയിരുന്നില്ല. 


88. അവന്‍ സംസാരിക്കുമ്പോള്‍ തന്നേ, പന്തിരുവരില്‍ ഒരു 
ത്തനായ യുദയും അവനോടു കൂടെ മഹാപുരോഹിതന്മാരും 
ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും 
വാളും വടിയുമായി വന്നു. അവനെ കാണിച്ചുകൊടുക്കുന്ന 
വന്‍; ഞാന്‍ ഏവനെ ചുംബിക്കുമോ അവന്‍തന്നെ ആകു 
ന്നു. അവനെ പിടിച്ചുകൊള്‍വിന്‍ എന്നു അവര്‍ക്കു ഒരു അട 
യാളം കൊടുത്തിരുന്നു. ഉടന്‍ അവന്‍ യേശുവിന്റെ അടു 
ക്കല്‍ ചെന്ന്‌ റബ്ബീ വന്ദനം എന്നുപറഞ്ഞു അവനെ ചുംബി 
ച്ചു. അവര്‍ അടുത്തു യേശുവിന്മേല്‍ കൈവച്ചു അവനെ പിടി 
ച്ചു...... അപ്പോള്‍ ശിഷ്യന്മാര്‍ എല്ലാവരും അവനെവിട്ടു ഓടി 
പ്പോയി..... കള്ളസാക്ഷികള്‍ പലരും വന്നിട്ടും പറ്റിയില്ല. ഒടു 
വില്‍ രണ്ടുപേര്‍ വന്നു. ദൈവമന്ദിരം പൊളിച്ചു മൂന്നു 
ദിവസം കൊണ്ടു വീണ്ടും പണിവാന്‍ എനിക്കു കഴിയും 
എന്നു അവന്‍ പറഞ്ഞു എന്നു ബോധിപ്പിച്ചു. മഹാപുരോ 
ഹിതന്‍ എഴുന്നേറേറു അവനോടു: നീ ഒരുത്തരവും പറയു 
ന്നില്ലയോ? ഇവര്‍ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നതു എന്തു 
ചെന്നു ചോദിച്ചു. യോശുവോ മിണ്ടാതിരുന്നു. മഹാപുരോ 
ഹിതന്‍ പിന്നെയും അവനോടു നീ ദൈവപുര്രനായ ക്രിസ്തു 
തന്നെയോ? പറക എന്നു ഞാന്‍ ജീവനുള്ള ദൈവത്തെ 
ക്കൊണ്ടു നിന്നോടു ആണയിട്ടു ചോദിക്കുന്നു എന്നു പറ 
ഞ്ഞു. യേശു അവനോടു ഞാന്‍ ആകുന്നു...... എന്നു പറഞ്ഞു 
ഉടനെ പുരോഹിതന്‍ വസ്ത്രം കീറി; ഇവന്‍ ദൈവദൂഷണം 
പറഞ്ഞു ഇനി സാക്ഷികളെക്കൊണ്ടു നമുക്കു എന്തുകാര്യം? 
നിങ്ങള്‍ ഇപ്പോള്‍ ദൈവദൂഷണം കേട്ടുവല്ലോ; നിങ്ങള്‍ക്കു 
എന്തുതോന്നുന്നു എന്നു ചോദിച്ചതിന്നു അവന്‍ മരണയോ 
ഗൃന്‍ എന്നു അവര്‍ ഉത്തരം പറഞ്ഞു. അപ്പോള്‍ അവര്‍ 
അവന്റെ മുഖത്തു തുപ്പി. അവനെ മുഷ്ടിചുരുട്ടി കുത്തി. 
ചിലര്‍ അവനെ കന്നത്തടിച്ചു; ഹേ, ക്രിസ്തുവേ നിന്നെ 
തല്ലിയതു ആര്‍ എന്നു ഞങ്ങളോടു പ്രവചിക്ക എന്നു പറ 
പത്രോസ്‌ പുറത്തു നടുമുറ്റത്തിരുന്നു. അവന്റെ 
അടുക്കല്‍ ഒരു വേലക്കാരി വന്നു. നീയും ഗലീലക്കാരനായ 
യേശുവിന്റെ കൂടെ ആയിരുന്നുവല്ലോ എന്നു പറഞ്ഞു. 
അതിന്നു അവന്‍ നീ പറയുന്നതു എനിക്കു തിരിയുന്നില്ല 
എന്നു എല്ലാവരും കേള്‍ക്കെ തള്ളിപ്പറഞ്ഞു. പിന്നെ അവന്‍ 
പടിപ്പുരയിലേക്കു പുറപ്പെടുമ്പോള്‍ മറ്റൊരുത്തി അവനെ 
കണ്ടു. അവിടെയുള്ളവരോടു ഇവനും ന്രസായനായ യേശു 
വിനോടുകൂടെ ആയിരുന്നു എന്നു പറഞ്ഞു. ആ മനുഷ്യനെ 
ഞാന്‍ അറിയുന്നില്ല എന്നു അവന്‍ രണ്ടാമതും ആണയോടെ 
തള്ളിപ്പറഞ്ഞു... അപ്പോള്‍ അവന്‍ ആ മനുഷ്യനെ ഞാന്‍ 
അറിയുന്നില്ല എന്നു പ്രാകുവാനും അണയിടുവാനും 
തുടങ്ങി. (26, 47-50,56,61-72,74) 


370 


പതിമുന്നാം സമുല്ലാസം 


സമീ;- നോക്കൂ. സ്വന്തം ശിഷ്യനെപ്പോലും ഉറ 
പ്പിച്ചു നിര്‍ത്തുവാന്‍ ഇദ്ദേഹത്തിനു കഴിഞ്ഞില്ല. 
പ്രാണന്‍ പോയാലും വെടിയരുതാത്ത ഗുരുവിനെ 
ലോഭംകൊണ്ട്‌ ഒറ്റുകയും, പ്രാകുകയും, തള്ളിപ്പ 
റകയും കളിപ്പിക്കയും ചെയ്യുന്നു! ക്രിസ്തുവിന്‌ 
അദ്ഭുതശക്തിയൊന്നും ഇല്ലായിരുന്നു. പഴയനി 
യമത്തില്‍ ലോകത്തിന്റെ വീട്ടില്‍ രണ്ടുപേര്‍ അതി 
ഥികളായി രാപാര്‍ത്തപ്പോള്‍ അവന്റെ വീടാക്രമി 
ച്ചു, അവര്‍ക്ക്‌ ആബാലവൃദ്ധം അന്ധതപിടിപെട്ടു 
എന്ന്‌ (ഉല്പത്തി 19-11) എഴുതിയിട്ടുണ്ട്‌. ഇത്‌ 
അസംഭവ്യമാണെങ്കിലുംകൂടി, ഇധ്തപോലും 
ശക്തി ക്രിസ്തുവിനില്ലായിരുന്നു. ഇന്ന്‌ 
എന്തെല്ലാം ശക്തികളാണ്‌ ക്രിസ്തുവില്‍ ആരോ 
പിച്ചിട്ടുള്ളത്‌? ഈ ദുര്‍മരണത്തെക്കാള്‍ ദേദം 
സമാധി പ്രാപിക്കയോ ആത്മഹത്യ ചെയ്കയോ 
ആയിരുന്നു. പക്ഷേ വിദ്യാരഹിതനന്‍ ഈ ബുദ്ധി 
എങ്ങനെ തോന്നാന്‍? ക്രിസ്തു വീണ്ടും പറ 
യുന്നു.- 
89. എന്റെ പിതാവിനോടു ഇപ്പോള്‍തന്നെ പ്രന്രണ്ടു ലോഗ്യ 
നിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിര്‍ത്തേണ്ട 
തിന്നു എനിക്കു അപേക്ഷിച്ചു കൂടാ എന്നു തോന്നുന്നുവോ? 
(26,333) 

സമീ:- ഭീക്ഷണിപ്പെടുത്തുകയും തന്റെയും 
പിതാവിന്റെയും മഹത്വം വാഴ്ത്തുകയും ചെയ്യു 
ന്നെങ്കിലും ഒന്നും ചെയ്യുന്നില്ല. മഹാ പുരോഹി 
തന്‍ “നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇവര്‍ 
നിന്റെ നേരെ സാക്ഷ്യം പറയുന്നതു എന്തു” എന്നു 
ചോദിച്ചപ്പോള്‍ ഒരുത്തരവും പറയാതിരുന്നത്‌ 
ആശ്ചര്യം തന്നെ. ഇതൊട്ടും ശരിയായില്ല. സത്യം 
എന്തായാലും തുറന്നു പറയുന്നതായിരുന്നു നല്ല 
ത്‌. വമ്പു പറഞ്ഞത്‌ ഉചിതമായില്ല. യേശുവില്‍ 
കുള്ളക്കുറ്റം ചുമത്തി വധിച്ചതും ഉചിതമായില്ല. 
അവര്‍ ചുമത്തിയ അപരാധമൊന്നും യേശു 
ചെയ്തില്ല. കാട്ടുജാതിക്കാരായ അവര്‍ക്ക്‌ ന്യായ 
ബോധം ഉണ്ടാകുന്നതെങ്ങനെ? യേശു ദൈവ 
പുര്തനായി ചമയാതിരിക്കയും അവര്‍ അദ്ദേഹ 
ത്തോടെ അന്യായം ചെയ്യാതിരിക്കയുമായിരുന്നു 
വേണ്ടത്‌. പക്ഷേ ഇത്ര അറിവും ധര്‍മബോധവും 
ന്യായ ശീലവും എവിടുന്നുണ്ടാകാനാണ്‌? 
90. എന്നാല്‍ യേശു നാടുവാഴിയുടെ മുമ്പാകെ നിന്നു. നീ 
യഹൂദന്മാരുടെ രാജാവോ എന്നു നാടുവാഴി ചോദിച്ചു. ഞാന്‍ 
ആകുന്നു എന്നു യേശു അവനോടു പറഞ്ഞു. മഹാപുരോ 
ഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയില്‍ അവന്‍ ഒന്നും 
ഉത്തരം പറഞ്ഞില്ല. പിലാത്തോസ്‌ അവനോടു: ഇവര്‍ നിന്റെ 
നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്നു കേള്‍ക്കുന്നി 


ല്ലയയോ എന്നു ചോദിച്ചു. അവന്‍ ഒരു വാക്കിനും ഉത്തരം 
പറയായ്കയാല്‍ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു....... 





സത്യാര്‍ത്ഥ്പ്പരകാശം ൫: 


പിലാത്തോസ്‌ അവരോട; ക്രിസ്തു എന്ന യേശുവിനെ എന്തു 
ചെയ്യേണ്ടു എന്നു ചോദിച്ചതിന്നു: അവനെ ക്രൂശിക്കേണം 
എന്നു എല്ലാവരും പറഞ്ഞു..... അനന്തരം നാടുവാഴിയുടെ 
പടയാളികള്‍ യേശുവിനെ അസ്ഥാനത്തിലേക്കു കൊണ്ടു 
പോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരേവരുത്തി. അവന്റെ 
വസ്ത്രം അഴിച്ച്‌ ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളു 
കൊണ്ടു ഒരു കിരീടം മെടഞ്ഞു അവന്റെ തലയില്‍ വെച്ചു 
വലങ്കയ്യില്‍ ഒരു കോലും കൊടുത്തു അവന്റെ മുമ്പില്‍ മുട്ടു 
കുത്തി; യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്നു പരിഹ 
സിച്ചു പറഞ്ഞു. പിന്നെ അവന്റെ മേല്‍ തുപ്പി. കോല്‍ 
എടുത്ത്‌ അവന്റെ തലയില്‍ അടിച്ചു. അവനെ പരിഹസിച്ചു 
തീര്‍ന്നപ്പോള്‍ മേലങ്കി നീക്കി അവന്റെ വസ്ത്രം ധരിപ്പിച്ചു 
്രൂശിപ്പാന്‍ കൊണ്ടുപയി....... തലയോടിടം എന്നര്‍ത്ഥമുള്ള 
ഗോല്‍ഗോഥാ എന്ന സ്ഥലത്ത്‌ എത്തിയപ്പോള്‍ അവനു 
കൈപ്പുകലക്കിയ വീഞ്ഞു കുടിപ്പാന്‍ കൊടുത്തു. അതു രുചി 
നോക്കിയാറെ അവന്നു കുടിപ്പാന്‍ മനസ്സായില്ല അവനെ 
ക്രൂശില്‍ തറച്ചശേഷം....... അവന്റെ കുറ്റസംഗതി എഴുതി 
അവന്റെ തലയ്ക്കുമീതെ വച്ചു. വലത്തും ഇടത്തുമായി രണ്ടു 
കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു. കടന്നുപോ 
കുന്നവര്‍തലകുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ചു 
മൂന്നു നാള്‍കൊണ്ടു പണിയുന്നവനേ നിന്നേത്തന്നേ രക്ഷി 
൭൭, ദൈവപുത്രന്‍ എങ്കില്‍ ക്രൂശില്‍ നിന്നും ഇറങ്ങിവാ എന്നു 
പറഞ്ഞു. അങ്ങനെ തന്നേ മഹാപുരോഹിതന്മാരും ശാസ്ത്രി 
മാരും മൂപ്പന്മാരും പരിഹസിച്ചു ഇവന്‍ മറ്റുള്ളവരെ രക്ഷി 
ച്ചു, തന്നെത്താന്‍ രക്ഷിപ്പാന്‍ കഴികയില്ല, അവന്‍ യിരസായേ 
ലിന്റെ രാജാവു ആകുന്നു എങ്കില്‍ ഇപ്പോള്‍ ക്രൂശില്‍ നിന്നു 
ഇറങ്ങി വരട്ടെ, എന്നാല്‍ ഞങ്ങള്‍ അവനില്‍ വിശ്വസിക്കും. 
അവന്‍ ദൈവത്തില്‍ ആശ്രയിക്കുന്നു; അവന്നു ഇവനില്‍ 
പ്രസാദമുണ്ടെങ്കില്‍ ഇപ്പോള്‍ വിടുവിക്കട്ടെ, ഞാന്‍ ദൈവപു 
ര്രന്‍ എന്നു അവന്‍ പറഞ്ഞുവല്ലോ എന്നു പറഞ്ഞു. അങ്ങ 
നെതന്നേ അവനോടു കൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും 
അവനെ നിന്ദിച്ചു. 


ആറാം മണിനേരം മുതല്‍ ഒമ്പതാം മണിനേരം 
വരെ ദേശത്തു എല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം ഒമ്പതാം 
മണിനേരത്തു യേശു: എലി ഏലീ ലമ്മശബക്കാനി എന്നു 
ഉറക്കെ നിലവിളിച്ചു: എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ 
എന്നെ കൈവിട്ടതു എന്ന എന്നര്‍ത്ഥം. അവിടെ നിന്നിരുന്ന 
വരില്‍ ചിലര്‍ അതുകേട്ടിട്ടു; അവന്‍ ഏലിയാവെ വിളിക്കുന്നു 
എന്നു പറഞ്ഞു. ഉടനെ അവരില്‍ ഒരുത്തന്‍ ഓടി ഒരു 
സ്പോങ്ങ്‌ എടുത്തു പുളിച്ച വീഞ്ഞു നിറെച്ചു ഓടത്ത 
ണ്ടിന്‍മേല്‍ ആക്കി അവന്നു കുടിപ്പാന്‍ കൊടുത്തു. യേശു 
പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. (27, 11-14, 
21 - 23, 26-31, 33-35, 37-48, 50) 
സമീ.:- ആ ദുഷ്ടന്മാര്‍ യേശുവിനോടു കടുത്ത 
ക്രൂരതകാട്ടി. യേശുവിന്റെയും തെറ്റുണ്ട്‌. ദൈവ 
ത്തിനു പുര്തനില്ല. ദൈവം ആരുടെയും പിതാവു 
മല്ല ആയാല്‍ ദൈവത്തിന്‌ ശ്വശുരനും സ്യാലനും 
മറ്റും ഉണ്ടാകണം. നാടുവാഴി ചോദിച്ചതിന്‌ സത്യ 
മായ ഉത്തരം നല്കേണ്ടതായിരുന്നു. നേരത്തെ 
അദ്ഭുതകൃത്യങ്ങള്‍ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കില്‍ 
ഇപ്പോഴും കുരിശില്‍നിന്നിറങ്ങി സര്‍വമാന 
വരേയും ശിഷ്യരാക്കേണ്ടതായിരുന്നു. കൂടാതെ, 
ദൈവത്തിന്റെ പുരതനായിരുന്നെങ്കില്‍, ദൈവം 


പതിമുന്നാം സമുല്ലാസം 


അദ്ദേഹത്തെ രക്ഷിച്ചേനെ. യേശു ത്രികാല ദര്‍ശി 
യായിരുന്നെങ്കില്‍ വീഞ്ഞില്‍ കൈയ്പ്പ കലര്‍ത്തി 
ക്കൊടുത്തത്‌ രുചിച്ചുനോക്കാതെ ഉപേക്ഷിക്കാമാ 
യിരുന്നു. സിദ്ധികള്‍ വല്ലതും ഉണ്ടായിരുന്നെങ്കില്‍ 
എന്തിന്‌ ഉറക്കെ നിലവിളിച്ച്‌ പ്രാണന്‍ വെടിയ 
ണം? ഒരുവന്‍ എത്ത സാമര്‍ത്ഥ്യങ്ങള്‍ കാട്ടിയാലും 
ശരി, അവസാനം കള്ളവും സത്യവും വേര്‍തിരി 
യുമെന്ന്‌ അറിയണം. യേശു ആ കാട്ടുമനുഷ്യരെ 
ക്കാള്‍ നല്ലവനായിരുന്നെന്ന്‌ തെളിയുന്നു. 
എന്നാല്‍ സിദ്ധനോ, ദൈവപുധ്രനോ, വിദ്വാനോ 
അല്ലായിരുന്നു. ആയിരുന്നെങ്കില്‍ ദുഃഖാനുഭവം 
ഉണ്ടാവുമായിരുന്നില്ല. 
91. പെട്ടെന്നു വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കര്‍ത്താവിഒ 
ദൂതന്‍ സ്വര്‍ഗ്ഗത്തില്‍നിന്ന്‌ ഇറങ്ങിവന്നു കല്ലുരുട്ടി നീക്കി അതി 
ന്മേല്‍ ഇരുന്നിരുന്നു... അവന്‍ ഇവിടെ ഇല്ല. താന്‍ പറ 
ഞ്ഞതുപോലെ ഉയിര്‍ത്തെഴുന്നേറ്റു. അവന്‍ കിടന്ന സ്ഥലം 
വന്നു കാണ്മിന്‍...... അങ്ങനെ അവര്‍ വേഗത്തില്‍ അവന്റെ 
ശിഷ്യന്മാരോടു അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാല്‍ യേശു 
അവരെ എതിരേറ്റു. നിങ്ങള്‍ക്കു വന്ദനം എന്നു പറഞ്ഞു. 
അവര്‍ അടുത്തുചെന്നു അവന്റെ കാല്‍ പിടിച്ചു അവനെ ന 
മസ്കരിച്ചു. യേശു അവരോടും ഭയപ്പെടേണ്ട നിങ്ങള്‍ പോയി 
എന്റെ സഹോദരന്മാരോടു ഗലീലേക്കു പോകുവാന്‍ പറവിന്‍ 
അവിടെ അവര്‍ എന്നെ കാണും എന്നു പറഞ്ഞു....... എ 
ന്നാല്‍ പതിനൊന്നു ശിഷ്യന്മാര്‍ ഗലീലയില്‍യേശു അവരോടു 
കല്പിച്ചിരുന്ന മലക്കു പോയി. അവനെ കണ്ടപ്പോള്‍ അവര്‍ 
നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്തുചെന്നു 
സ്വര്‍ഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്കു 
നല്കപ്പെട്ടിരിക്കുന്നു...... ഞാനോ ലോകാവസാനത്തോളവും 
നിങ്ങളോടുകൂടെ ഉണ്ടു എന്നു അരുളിച്ചെയ്തു. (28,2,6.9,10,16 
-18, 20) 

സമീ:- ഇതും വിശ്വസിക്കാനാവുന്ന കാര്യമല്ല. 
എന്തെന്നാല്‍ സൃഷ്ടിക്രമത്തിനും, വിദ്യയ്ക്കും 
വിരുദ്ധമാണിത്‌. ദൈവത്തിനു ദൂതന്മാരുണ്ടാവു 
ക, അവരെ അങ്ങുമിങ്ങും അയയ്ക്കുക, മുക 
ളില്‍നിന്നിറങ്ങി വരിക, ഇതെല്ലാംകൊണ്ട്‌ ദൈവ 
ത്തിനെ കളക്ടരും തഹശീല്‍ദാരുമാക്കുകയല്ലേ? 
അതേ ശരീരത്തില്‍ സ്വര്‍ഗത്തുപോയി, ഉയര്‍ത്തെ 
ഴുന്നേറ്റോ? ആ സ്ര്തീകള്‍ പാദം തൊട്ടു വന്ദിച്ചെ 
ങ്കില്‍ ശരീരം ഉണ്ടായിരിക്കണം. മൂന്നുദിവസം 
കൊണ്ട്‌ ശരീരം ജീര്‍ണ്ണിക്കാതിരുന്നതെന്ത്‌? ഭൂമി 
യിലും സ്വര്‍ഗത്തിലുമുള്ള സകല അധികാരങ്ങളും 
എനിക്കു നല്കപ്പെട്ടിരിക്കുന്നു എന്നു ക്രിസ്തു 
പറഞ്ഞത്‌ ആത്മപ്രശംസയാണ്‌. ശിഷ്യന്മാരെ 
കണ്ടെന്നും അവരോടു സംസാരിച്ചെന്നും പറയു 
ന്നതും ശരിയല്ല. ഇതൊക്കെ ശരിയാണെങ്കില്‍ 
ഇന്നും ആരെങ്കിലുമെല്ലാം ഉയര്‍ത്തെഴുന്നേ 
ല്ക്കയും ഉടലോടെ സ്വര്‍ഗത്തു പോവുകയും 
ചെയ്യാത്തതെന്താണ്‌? 





സത്യാര്‍ത്ഥ്പ്രകാശം കട 


മത്തായിയുടെ സുവിശേഷത്തെപ്പറ്റി ചുരുക്കി 
യെഴുതി. ഇനി മര്‍ക്കൊസിന്റെ സുവിശേഷത്തെ 
പ്പറ്റി എഴുതാം. 
മര്‍ക്കൊസിന്റെ സുവിശേഷം 
92 ഇവന്‍ തച്ചനല്ലയോ? (6. 3) 


സമീ.- ഒസ്േപ്പ്‌ ഒരാശാരി ആയിരുന്നു. പാര 
മ്പര്യമനുസരിച്ചു ക്രിസ്തുവും ആയിരുന്നു. വള 
രെനാള്‍ ആ പണിചെയ്തു. പിന്നീടാണ്‌ പ്രവാച 
കനാകാന്‍ ആഗ്രഹമുണ്ടായത്‌. അങ്ങനെ ദൈവ 
പുരരതനായി. ആ പരിഷ്കൃതമനുഷ്യര്‍ 
അങ്ങനെയാക്കി. അപ്പോള്‍ അത്ഭുതങ്ങള്‍ കാട്ടി 
ത്തുടങ്ങി. അവിടെയെല്ലാം അത്തച്ഛിര്രമുണ്ടാക്കി. 


ലുക്കോസ്‌ എഴുതിയ സുവിശേഷം 

93. എന്നെ നല്ലവനെന്നു പറയുന്നതെന്ത്‌! ദൈവം ഒരുവന്‍ 
അല്ലാതെ നല്ലവന്‍ ആരും ഇല്ല. (18.10) 

സമീ;- ദൈവമല്ലാതെ ളി നല്ലവരല്ല എന്നു 
ക്രിസ്തു പറയുമ്പോള്‍ പിതാവ്‌, പുരതന്‍, പരിശു 
ദ്ധാത്മാവ്‌ എന്നീ ത്രിത്വം ക്രിസ്ത്യാനികള്‍ എവി 
ടെനിന്നാവിഷ്കരിച്ചു? 
94. അവന്‍ അവനെ ഹെറോദോവിന്റെ അടുക്കലേക്ക്‌ അയ 
ച്ചു. ഹെറോദാവ്‌ യേശുവിനെ കണ്ടിട്ട അത്യധികം സന്തോ 
ഷിച്ചു; അവനെക്കുറിച്ച്‌ കേട്ടിരുന്നതുകൊണ്ടു അവനെ 
കാണ്മാന്‍ വളരെക്കാലമായി ഇകച്ഛിച്ചും അവന്‍ വല്ല അടയാ 
ളവും ചെയ്യുന്നതുകാണാം എന്നു ആശിച്ചിരുന്നു. ഏറിയോന്നു 
ചോദിച്ചിട്ടും അവന്‍ അവനോടു ഉത്തരം ഒന്നും പറഞ്ഞില്ല. 
(23,7-9) 

സമീ.- ഇക്കാര്യം മത്തായിയുടെ സുവിശേഷ 
ത്തിലില്ലാത്തതിനാല്‍ ഈ സാക്ഷ്യത്തിനു സാധു 
തയില്ല. യേശു സിദ്ധനോ അത്ഭുതങ്ങള്‍ ചെയ്യുന്ന 
ആളോ ആയിരുന്നെങ്കില്‍ ഹെരോദാവിന്‌ ഉത്തരം 
കൊടുക്കുകയും അത്ഭുതങ്ങള്‍ കാട്ടുകയും 
ചെയ്തേനെ. ഇത്തരം ശക്തികളൊന്നും യേശു 
വിനില്ലായിരുന്നു. 


യോഹന്നാന്റെ സുവിശേഷം 

95 ആദിയില്‍ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു 
കൂടെ ആയിരുന്നു. സകലവും അവന്‍ മുഖാന്തരം ഉളവായി. 
ഉളവായതു ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനില്‍ 
ജീവന്‍ ഉണ്ടായിരുന്നു. ജീവന്‍ മനുഷ്യരുടെ വെളിച്ചമായിരു 
ന്നു. (1-4) 

സമീ:- വക്താവില്ലാതെ വചനം ആദിയില്‍ 
ഉണ്ടാവുകയില്ല. വചനം ദൈവത്തോടുകൂടെയായി 
രുന്നെന്ന്‌ പറഞ്ഞത്‌ വെറുതെയാണ്‌. വചനം ഒരി 
ക്കലും ദൈവമല്ല. എന്തെന്നാല്‍ ആദിയില്‍ ഈശ്വ 
രനോടു കൂടിയിരുന്നെന്നു പറഞ്ഞതില്‍നിന്നു 
സിദ്ധിക്കുന്നത്‌ ആദിയില്‍ വചനമോ ദൈവമോ 


378 


പതിമുന്നാം സമുല്ലാസം 


ഉണ്ടായിരുന്നു എന്നു പറയുന്നത്‌ യുക്തമല്ലെന്നാ 
ണ്‌. വചനത്തില്‍നിന്ന്‌ സൃഷ്ടിയുണ്ടാവില്ല. കാര 
ണമുണ്ഞടെങ്കിലേ ഉണ്ടാവൂ. വചനമില്ലാതെ 
നിശ്ശൂബ്ദം ര്സഷ്ടാവിന്‌ സൃഷ്ടിക്കാന്‍ കഴിയും, 
ജീവന്‍ ഏതില്‍ എന്തായിരുന്നു? ഈ വചനം 
ജീവന്‍ അനാദിയാണെന്നു സിദ്ധാന്തിക്കുന്നുവോ? 
എങ്കില്‍ ആദത്തിന്റെ മുക്കില്‍ ജീവന്‍ ഈതിയെ 
ന്നുപറയുന്നത്‌ കുള്ളമായി. ജീവന്‍ മനുഷ്യരുടെ 
മാര്തം വെളിച്ചമോ? മൃഗങ്ങളുടേതല്ലേ? 
96. അത്താഴം ആയപ്പോള്‍ പിശാചു ശിമോന്റെ മകനായ യൂദാ 
ഇസ്കര്യോത്താവിന്റെ ഹൃദയത്തില്‍ അവനെ കാണിച്ചു 
കൊടുപ്പാന്‍ തോന്നിച്ചിരുന്നു. (13, 2) 

സമീ:- ഇതു സത്യമല്ല. എല്ലാവരെയും വഴി 
തെറ്റിക്കുന്ന ചെകുത്താനെ ആരാണ്‌ വഴി തെറ്റി 
ക്കുന്നതെന്ന്‌ ക്രിസ്ത്യാനികളോടു ചോദിക്കണം. 
ചെകുത്താന്‍ തനിയെ വഴിതെറ്റുന്നവനാണെങ്കില്‍ 
മനുഷ്യര്‍ക്കും ഇങ്ങനെ വഴിതെറ്റാം. പിന്നെന്തിനു 
ചെകുത്താന്‍? ചെകുത്താനെ സൃഷ്ടിക്കുകയും 
വഴിതെറ്റിക്കുകയും ചെയ്യുന്നത്‌ ദൈവമാണെങ്കില്‍ 
ആ ചെകുത്താന്റെ ചെകുത്താന്‍ ക്രിസ്തൃന്‍ 
ദൈവമാണെന്നു വരുന്നു. ദൈവം എല്ലാവരേയും 
അങ്ങനെ വഴിതെറ്റിച്ചു! ഇത്‌ എങ്ങനെയാണ്‌ 
ദൈവത്തിനു ചേരുക? ക്രിസ്ത്യാനികളുടെ ഈ 
പുസ്കം ദൈവപു(ധ്രന്‍ യേശുവിനെയും ഉണ്ടാ 
ക്കിയത്‌ ചെകുത്താനായിരുന്നേക്കാം. ദൈവമുണ്ടാ 
ക്കിയ പുസ്തകമോ യേശു ദൈവപുരധ്രനോ, 
ഇതില്‍ പറഞ്ഞിരിക്കുന്ന ദൈവം ദൈവമോ അല്ല 
തന്നെ. 
97. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്‌ ദൈവത്തില്‍ 
വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്റെ പിതാവിന്റെ 
ഭവനത്തില്‍ അനേകം വാസസ്ഥലങ്ങള്‍ ഉണ്ടു. ഇല്ലെങ്കില്‍ 
ഞാന്‍ നിങ്ങളോടു പറയുമായിരുന്നു. ഞാന്‍ നിങ്ങള്‍ക്കു 
സ്ഥലമൊരുക്കുവാന്‍ പോകുന്നു, ഞാന്‍ പോയിനിങ്ങള്‍ക്കു 
സ്ഥലമൊരുക്കിയാല്‍ ഞാന്‍ ഇരിക്കുന്ന ഇടത്തു നിങ്ങളും 
ഇരിക്കേണ്ടതിന്നു പിന്നെയും വന്നു നിങ്ങളെ എന്റെ അടു 
ക൭ല്‍ ചേര്‍ത്തുകൊള്ളും........ യേശു അവനോടു: ഞാന്‍തന്നെ 
വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാന്‍ മുഖാന്തരമ 
ല്ലാതെ ആരും പിതാവിന്റെ അടുക്കല്‍ എത്തുന്നില്ല. നിങ്ങള്‍ 
എന്നെ അറിഞ്ഞു എങ്കില്‍ എന്റെ പിതാവിനെയും അറിയു 
മായിരുന്നു. (14, 1-4, 6,7) 

സമീ.:- നോക്കൂ. ഈ ക്രിസ്തുവാക്യങ്ങള്‍ 
പോപ്പന്മാരുടെ വേലകളില്‍ കുറഞ്ഞതു വല്ലതു 
മാണോ? ഇത്തരം കുടുക്കുകളില്ലായിരുന്നെങ്കില്‍ 
ആ മതത്തില്‍ ആരാണകപ്പെടുക? യേശു തന്റെ 
പിതാവിന്റെ കുത്തക പിടിച്ചിട്ടുണ്ടോ? അങ്ങനെ 
യേശുവിന്റെ കുത്തകയിലാണെങ്കില്‍ ആ ദൈവം 
പരാധീനനാണ്‌. ദൈവം പരാധീനനാവുകയില്ല. 





സത്യാര്‍ത്ഥ്പ്പകാശം കട 


അതിനാല്‍ അത്‌ ദൈവമല്ല. ദൈവം ആരുടെയും 
ശുപാര്‍ശകേള്‍ക്കുകയുമില്ല. യേശുവിന്‌ മുന്‍പ്‌ 
ആരും ദൈവത്തെ പ്രാപിച്ചിട്ടില്ലേ? ഇങ്ങനെ 
സ്ഥാനവും മറ്റും നല്‍കാമെന്നും, സ്വയം മാര്‍ഗവും 
സത്യവും ജീവനുമാണെന്നും മറ്റും പറയുന്നതും 
ഡംഭാണ്‌. ഇതൊരിക്കലും സത്യമല്ല. 
98. ഞാന്‍ നിങ്ങളോടു പറയുന്നു: ഞാന്‍ ചെയ്യുന്ന പ്രവൃത്തി 
എന്നില്‍ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാന്‍ പിതാവിന്റെ 
അടുക്കല്‍ പോകുന്നതുകൊണ്ടു അതില്‍ വലിയതും അവന്‍ 
ചെയ്യും. (14.12) 

സമീ.- നോക്കൂ! യേശുവില്‍ പൂര്‍ണ്ണമായി വിശ്വ 
സിക്കുന്നവര്‍ക്ക്‌ എന്തുകൊണ്ട്‌ മരിച്ചവരെ 
ഉയര്‍ത്തെഴുന്നേല്‍പിക്കാനും മറ്റും കഴിയുന്നില്ല? 
വിശ്വാസംകൊണ്ട്‌ അത്ഭുതങ്ങള്‍ കാട്ടാനാവുകയി 
ല്ലെങ്കില്‍ യേശുവും അത്ഭുതങ്ങള്‍ ചെയ്തി 
ല്ലെന്നു നിര്‍ണയിക്കാം. യേശു സ്വയം പറയുന്നു 
ണ്ടല്ലോ. നിങ്ങള്‍ക്കും അത്ഭുതങ്ങള്‍ ചെയ്യാന്‍ കഴി 
യുമെന്ന്‌! എന്നാല്‍ ഇന്ന്‌ ഒരു ക്രിസ്ത്യാനിക്കും 
അത്ഭുതങ്ങളൊന്നും ചെയ്യാനാവുകയില്ല. ക്രിസ്തു 
വിന്‌ മരിച്ചവരെ ജീവിപ്പിക്കാനും മറ്റും കഴിയു 
മെന്നു വിശ്വസിക്കത്തക്കവണ്ണം ആരുടെ ഉള്‍ക്കാ 
ഴ്ചയാണ്‌ നശിച്ചിട്ടുള്ളത്‌? 
99 ഏകസത്യദൈവമായ....... (൬൩3) 


സമീ.:- ഏകസത്യദൈവമെന്നു പറയുമ്പോള്‍ 
ക്രിസ്ത്യാനികളുടെ ത്രിത്വം തീര്‍ത്തും മിഥ്യയാ 
യിപ്പോകുന്നു. ഇങ്ങനെ അളവറ്റ അസത്യങ്ങള്‍ 
സുവിശേഷങ്ങളിലുണ്ട്‌. 

വെളിപാടു പുസ്തകം 

100. അവരുടെ തലയില്‍ പൊന്‍കിരീടം....... ദൈവത്തിന്റെ 
ഏഴ്‌ ആത്മാക്കളായ ഏഴു ദീപങ്ങള്‍...... സിംഹാസനത്തിന്റെ 
മുമ്പില്‍ കണ്ണാടിക്കടല്‍. സിംഹാസനത്തിന്റെ നടുവിലും 
സിംഹാസനത്തിന്റെ ചുറ്റിലും നാലുജീവികള്‍, അവയ്ക്കു 
മുമ്പുറവും പിമ്പുറവും കണ്ണുനിറഞ്ഞിരിക്കുന്നു. (4,4-5) 

സമീ.- നോക്കൂ ഒരു പട്ടണം പോലെയാണ്‌ 
ക്രിസ്ത്യാനി സ്വര്‍ഗം അവരുടെ ഈശ്വരന്‍ വലിയ 
പന്തംപോലെ തീയാണ്‌. സ്വര്‍ണ്ണാഭരണങ്ങള്‍ ധരി 
ക്കുക, മുമ്പിലും പിന്‍പിലും കണ്ണുണ്ടായിരിക്കു 
കയെന്നതെല്ലാഠം സംഭവിക്കാവുന്നതല്ല. ഇതെല്ലാം 
ആരു വിശ്വസിക്കും? അവിടെ സിംഹം മുതലായ 
മൃഗങ്ങളുണ്ടെന്നും എഴുതിയിരിക്കുന്നു. 
101. ഞാന്‍ സിംഹാസനത്തില്‍ ഇരിക്കുന്നവന്റെ വലങ്കയ്യില്‍ 
അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴു മുദ്രയാല്‍ 
മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും 


പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വര്‍ഗ്ഗത്തിലും ഭൂമി 
യിലും ഭൂമിക്കു കീഴിലും ആര്‍ക്കും കഴിഞ്ഞില്ല. പുസ്തകം 


3/9 


പതിമുന്നാം സമുല്ലാസം 


തുറന്നു വായിപ്പാനെങ്കിലും അതു നോക്കുവാനെങ്കിലും 
യോഗ്യനായി ആരെയും കാണായ്‌ കകൊണ്ടും ഞാന്‍ 
ഏറ്റവും കരഞ്ഞു. (5,1-4) 

സമീ.- നോക്കുക, ക്രിസ്ത്യന്‍ സ്വര്‍ഗത്തില്‍ 
സിംഹാസനം ആള്‍ക്കൂട്ടം ഭൂമിയിലും സ്വര്‍ഗ്ഗ 
ത്തിലും തുറക്കാനാളില്ലാത്ത മുദ്രവച്ച പുസ്തകം, 
എല്ലാമുണ്ട്‌! യോഹന്നാന്‍ കരയുന്നു. പിന്നൊരു 
മൂപ്പന്‍ പറയുന്നു. ക്രിസ്തു അതു തുറക്കുമെന്ന്‌. 
വെറും വൈതാളിക ഗാനങ്ങളാണിതെല്ലാം. 
ക്രിസ്തുവില്‍ എല്ലാ മഹത്ത്വങ്ങളും അടിസ്ഥാന 
മൊന്നുമില്ലാതെ ആരോപിക്കുകയാണ്‌. 
102. ഞാന്‍ സിംഹാസനത്തിന്റെയും നാലു ജീവികളുടെയും 
നടുവിലും മൂപ്പന്മാരുടെ മദ്ധൃത്തിലും ഒരു കുഞ്ഞാട്‌ അറു 
ക്കപ്പെട്ടതുപോലെ നില്ക്കുന്നതുകണ്ടു. അതിന്നു ഏഴു 
കൊമ്പും സര്‍വൃഭുമിയിലേക്കും അയച്ചിരിക്കുന്ന ഏഴു ദൈവാ 
ത്മാക്കള്‍ ആയ ഏഴു കണ്ണുകളും ഉണ്ട്‌. (5,6) 

സമീ.:- യോഹന്നാന്റെ മനസ്സിലെ സ്വപ്ന 
ങ്ങളുടെ സ്വഭാവം നോക്കുക. ആ സ്വര്‍ഗ്ഗത്തിന്റെ 
നടുവില്‍ എല്ലാ ക്രിസ്ത്യാനികളും നാലു മൃഗ 
ങ്ങളും യേശുവും ഉണ്ട്‌, മറ്റാരുമല്ല. ഇവിടെ യേശു 
വിനു രണ്ടുകണ്ണേയുള്ളു, കൊമ്പില്ല. സ്വര്‍ഗ്ഗത്തില്‍ 
ചെന്നപ്പോള്‍ ഏഴുകൊമ്പും ഏഴുകണ്ണുമായി. 
അദ്ഭുതം തന്നെ! ഏഴുദൈവങ്ങളുടെ ആത്മാവ്‌ 
യേശുവിന്റെ കണ്ണും കൊമ്പുമായി. കൊള്ളാം, 
ഇതൊക്കെ ക്രിസ്ത്യാനികള്‍ എങ്ങനെ വിശ്വ 
സിക്കുന്നു? അല്പമെങ്കിലും ബുദ്ധിവേണ്ടേ? 
103 പുസ്തകം വാങ്ങിയപ്പോള്‍ നാലു ജീവികളും ഇരുപത്തി 
നാലു ജീവികളും ഇരുപത്തിനാലു മൂപ്പന്മാരും ഓരോരുത്തന്‍ 
വീണയും വിശുദ്ധന്മാരുടെ പ്രാര്‍ഥന എന്ന ധൂപവര്‍ഗ്ഗം 


നിറഞ്ഞ പൊന്‍കലശവും പിടിച്ചുകൊണ്ടു കുഞ്ഞാടിന്റെ 
മുമ്പാകെ വീണു. (5.8) 


സമീ:- യേശു സ്വര്‍ഗത്തില്‍ ഇല്ലായിരുന്നപ്പോള്‍ 
ഈ മൂപ്പന്മാര്‍ ധൂപദീപ നൈവേദ്യങ്ങള്‍ അര്‍പ്പി 
ച്ചതാര്‍ക്കാണ്‌? പ്രൊട്ടസ്റ്റന്റ്‌ ക്രിസ്ത്യാനികള്‍ 
വിധ്രഹാരാധനയെ എതിര്‍ക്കവേ അവരുടെ 
സ്വര്‍ഗം അതിന്റെ മടയായിത്തീര്‍ന്നിരിക്കുന്നു. 
104. കുഞ്ഞാടു മുദ്രകളില്‍ ഒന്നു പൊട്ടിച്ചപ്പോള്‍ നീവരിക 
എന്നു നാലു ജീവികളില്‍ ഒന്നു ഇടിമുഴക്കംപോലെ പറയു 
ന്നതു ഞാന്‍ കേട്ടു. അപ്പോള്‍ ഞാന്‍ ഒരു വെള്ളകുതിരയെ 
കണ്ടു. അതിന്മേല്‍ ഇരിക്കുന്നവന്റെ കയ്യില്‍ ഒരു വില്ലുണ്ടു; 
അവന്നു ഒരു കിരീടവും ലഭിച്ചു. അവന്‍ ജയിക്കുന്നവനായും 
ജയിപ്പാനായും പുറപ്പെട്ടു. 

അവന്‍ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോള്‍ വരിക എന്നു രണ്ടാം 
ജീവി പറയുന്നതു ഞാന്‍ കേട്ടു. അപ്പോള്‍ ചുവന്നതായ 
മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവനു 
മനുഷ്യന്‍ അന്യോന്യം കൊല്ലുവാന്‍ തക്കവണ്ണം ഭൂമിയില്‍ 
നിന്നു സമാധാനം എടുത്തുകളയേണ്ടതിന്നു അധികാരം ലഭി 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


ധ്‌ മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോള്‍....... കറുത്ത നിറ 
മുളെ്ളൊരു കുതിരയെ കണ്ടു...... നാലാം മുദ്ര പൊട്ടിച്ച 
പ്പോള്‍........ മഞ്ഞനിറമുള്ള കുതിരയെ കണ്ടു. അതിന്മേല്‍ 
ഇരിക്കുന്നവന്നു മരണം എന്നു പേര്‍. (6,1-5, 7-8) 

സമീ:- നോക്കൂ ഇതെല്ലാം പുരാണങ്ങളിലെ 
കെട്ടുകഥകളെ മറികടക്കുന്നതല്ലേ? പുസ്തക 
ങ്ങളുടെ കുത്തിക്കെട്ടിനുള്ളില്‍ കുതിരസവാരി 
എങ്ങനെ നടത്തും? ഇതെല്ലാം സ്വപ്നം കണ്ട്‌ 
പിച്ചും പേയും പറയുന്നതാണ്‌. ഇതു നേരാ 
ണെന്നു പറയുന്നവരുടെ അജ്ഞതയ്യരെതയുണ്ടെ 
ന്നതിന്‌ അളവില്ല. 
105 വിശുദ്ധനും സത്യവാനും ആയ നാഥാ ഭൂമിയില്‍ വസി 
ക്കുന്നവരോടും ഞങ്ങളുടെ രക്തത്തെക്കുറിച്ചു നീ എത്ര 
ത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും 
എന്ന്‌ അവര്‍ ഉറക്കെ നിലവിളിച്ചു. അപ്പോള്‍ അവരില്‍ ഓരോ 
രുത്തന്നും വെള്ളനിലയങ്കി കൊടുത്തു. അവരെപ്പോലെ 
കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭ്ൃത്യന്മാരും സഹോദര 
ന്മാരും വന്നുതികയുവോളം അലപം കാലംകൂടെ സ്വസ്ഥ 
മായി പാർക്കേണം എന്നു അവര്‍ക്കു അരുളപ്പാടുണ്ടായി. (6 
-10-11) 

സമീ:- ക്രിസ്ത്യാനികള്‍ വിചാരണത്തടവുകാ 
രായിരിക്കാം. അവര്‍ ന്യായത്തിനു വേണ്ടി വില 
പിക്കുന്നതതിന്നാവാം. വേദമാര്‍ഗം സ്വീകരിക്കു 
ന്നവര്‍ക്ക്‌ ന്യായത്തിനു കാത്തിരിക്കേണ്ട. ഉടനേ 
കിട്ടും. ക്രിസ്ത്യാനികളോടു ചോദിക്കണം - 
ഈയിടെ ദൈവത്തിന്റെ കോടതി അടച്ചിരിക്ക 
യാണോ? ന്യായ കാര്യങ്ങള്‍ നടക്കുന്നില്ലേ? 
ന്യായാധിപന്മാര്‍ പണിമുടക്കിലാണോ? അവര്‍ക്ക്‌ 
ഉത്തരമൊന്നും പറയാനില്ല! ഈശ്വരനേയും കബ 
ളിപ്പിക്കുന്നു! ഈശ്വരന്‍ കളിപ്പിക്കപ്പെടുകയും! 
പറയും മുമ്പുതന്നെ ശ്രതുവിനെ നേരിടുന്നു! 
വല്ലാത്ത പ്രതികാരബുദ്ധിയുള്ള ഇവര്‍ ചത്താലും 
വൈരം വിടുകയില്ല. എങ്ങും സമാധാനമില്ല. സമാ 
ധാനമില്ലാത്തിടത്ത്‌ ദുഖത്തിനറുതിയുമില്ല. 
106. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട്‌ കുലുങ്ങീട്ടു കായി 
ഉതിര്‍ക്കുന്നതുപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങള്‍ ഭൂമി 


യില്‍ വീണു. പുസ്തകച്ചുരുള്‍ ചുരുട്ടുംപോലെ ആകാശം 
മാറിപ്പോയി. (6,13.14) 


സമീ.- പ്രവാചകനായ യോഹന്നാന്‍ അറി 
വില്ലെങ്കില്‍കൂടി ഇത്തരം വിടുവായാടുന്നതു 
നോക്കുക. നക്ഷ്രതങ്ങള്‍ ലോകഗോളങ്ങളാണ്‌. 
അതു ഭൂമിയില്‍ എങ്ങനെ വീഴാനാണ്‌? സൂര്യാദി 
കളുടെ ആകര്‍ഷണം നിമിത്തം അവ എവിടുന്നെ 
ങ്ങോട്ടു നീങ്ങാനാണ്‌? ആകാശം പന്തലാണെന്നു 
വിചാരിക്കുന്നുവോ? ഈ ആകാശം ആകൃതി 
യുള്ള വസ്തുവല്ല. ആര്‍ക്കും അതിനെ തെറുത്തു 


380 


പതിമുന്നാം സമുല്ലാസം 


കെട്ടാന്‍ കഴിവില്ല. ഈ യോഹന്നാനും മറ്റും അപ 
രിഷ്കൃതരായിരുന്നു. അവരുടെ ഈ വാക്കുകളില്‍ 
ഒരു കഥയുമില്ല. 

107 മുദ്രയേറ്റവരുടെ എണ്ണവും ഞാന്‍ കേട്ടു. യിസ്രായേല്‍ 
മക്കളുടെ സകലഗോത്രത്തിലും നിന്നു മുദ്രയേറ്റവര്‍ നൂറ്റി 
നാല്പത്തി നാലായിരം പേര്‍. യെഹൂദാ ഗോത്രത്തില്‍ മുദ്ര 
യേറ്റവര്‍ പന്തീരായിരം (7,5-5) 


സമീ.:- ബൈബിളിലെ ദൈവം ഇസ്രായേല്‍ 
തുടങ്ങിയ ഗോരതങ്ങളുടെ ദൈവമോ ലോക 
ത്തിന്റെ ദൈവമോ? ദൈവമെന്തിന്‌ കാട്ടുകൂട്ട 
ത്തോടുകൂടി? അവരെ സഹായിക്കയും മറ്റുള്ള 
വരെപ്പറ്റി മിണ്ടാതിരിക്കയും ചെയ്യുന്ന ദൈവം 
ദൈവമല്ല. ഇ്ര്രയേല്‍ ഗോത്രക്കാര്‍ക്കു മുദ്രകു 
ത്തുന്നതും മറ്റും അല്പജ്ഞതയോ യോഹ 
ന്നാന്റെ കിനാവോ ആയിരിക്കാം. 
108. അതുകൊണ്ടു അവന്‍ ദൈവത്തിന്റെ സിംഹാസനത്തിനു 
മുമ്പില്‍ ഇരുന്നു അവന്റെ ആലയത്തില്‍ രാപ്പകല്‍ അവനെ 
ആരാധിക്കുന്നു. 

സമീ:- ഇത്‌ കടുത്ത വിഗ്രഹാരാധനയല്ലേ? ഈ 
ദൈവം മനുഷ്യനെപ്പോലെ ഒരു സ്ഥലത്തൊതു 
ങ്ങുന്നില്ലേ? ക്രിസ്ത്യന്‍ ദൈവത്തിന്‌ രാര്രിയില്‍ 
ഉറക്കവുമില്ല. ഉറങ്ങുന്നെങ്കില്‍ രാപകല്‍ 
പൂജയെന്തിന്‌? അഥവാ ഉറക്കം കെടുത്തുന്നതാ 
വാം. രാപകല്‍ ഉറക്കമൊഴിച്ചാല്‍ ്രാന്തോ മഹാ 
രോഗമോ പിടിക്കും. 
109 മറ്റൊരു ദൂതന്‍ ഒരു സ്വര്‍ണ്ണധുപകലശവുമായി വന്നു 
യാഗപീഠത്തിന്നരികെ നിന്നു. സിംഹാസനത്തില്‍ മുമ്പിലുള്ള 
സ്വര്‍ണ്ണപീഠത്തിന്മേല്‍ സകല വിശുദ്ധന്മാരുടെയും പ്രാര്‍ത്ഥ 
നയോടു ചേര്‍ക്കേണ്ടതിന്നു വളരെ ധൂപവര്‍ഗ്ഗം അവന്നു 
കൊടുത്തു. ധൂപവര്‍ഗ്ഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെയും 
പ്രാര്‍ത്ഥനയോടുകൂടെ ദൂതന്റെ കൈയ്യില്‍ നിന്നു ദൈവസ 
ന്നിധിയിലേക്കു കയറി. ദൂതന്‍ ധൂപകലശം എടുത്തു യാഗ 
പീഠത്തിലെ കനല്‍ നിറെച്ചു ഭൂമിയിലേക്കു എറിഞ്ഞു. ഉടനെ 
ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. (8, 
3-5) 

സമീ:- നോക്കൂക! സ്വര്‍ഗത്തില്‍ പോലും 
വേദിയും ധൂപവും നൈവേദ്യവും കാഹളശ 
ബ്ദവും! വൈരാഗികളുടെ ക്ഷേര്രത്തിലുപരി 
യാണോ ക്രിസ്ത്യന്‍ സ്വര്‍ഗം? അല്പം കോലാ 
ഹലം കൂടുതലുണ്ടാവാം! 
110 ഒന്നാമത്തവന്‍ (കാഹളം) ഈതി അപ്പോള്‍ രക്തം 


കലര്‍ന്ന കല്മഴയും തീയും ഭൂമിമേല്‍ ചൊരിഞ്ഞിട്ടു ഭൂമി 
യില്‍ മൂന്നിലൊന്നു വെന്തുപോയി. (8.7) 


സമീ.:- ബലേ ഭേഷ്‌! ക്രിസ്ത്യന്‍ പ്രവാചകനേ 
കൊള്ളാം. ദൈവവും ദൈവദൂതനും കാഹളശ 
ബ്ദവും പ്രളയലീലയുമെല്ലാം വെറും കുട്ടിക്കളി 


381 





സത്യാര്‍ത്ഥ്പ്പകാശം ൫: 


യാണ്‌. ഇത്‌ പ്രളയകാര്യമോ? 
111 അഞ്ചാമത്തെ ദൂതന്‍ ഈതി. അപ്പോള്‍ ഒരു നക്ഷത്രം 
ആകാശത്തു നിന്നു ഭൂമിയില്‍ വീണുകിടക്കുന്നതു ഞാന്‍ 
കണ്ടു. അവന്നു അഗാധകൂപത്തിന്റെ താക്കോല്‍ ലഭിച്ചു. 
അവന്‍ അഗാധകൂപം തുറന്നു. ഉടനെ പെരുഞ്ചുളയിലെ പുക 
പോലെ കൂപത്തില്‍നിന്നും പുകപൊങ്ങി. കൂപത്തിന്റെ പുക 
യാല്‍ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുക 
യില്‍നിന്നു വെട്ടുക്കിളി ഭൂമിയില്‍ പുറപ്പെട്ടു. അതിന്നു ഭൂമി 
യിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയില്‍ ദൈവത്തിന്റെ 
മുര്രയില്ലാത്ത മനുഷ്യര്‍ക്കല്ലാതെ ഭൂമിയിലെ പുല്ലിന്നും പച്ച 
യായതൊനന്നിന്നും യാതൊരു വൃക്ഷത്തിന്നും കേടുവരുത്ത 
രുതു എന്നു അതിന്നു കല്പന ഉണ്ടായി. അവരെ കൊല്ലു 
വാനല്ല അഞ്ചുമാസം ദണണ്‍്ഡിപ്പിക്കാനത്രേ അതിന്നു അധി 
കാരം ലഭിച്ചതു. (9.1-5) 

സമീ.- കാഹളശബ്ദം കേട്ട്‌ നക്ഷ്ര്രം ആ ദൂത 
ന്മാരുടെ മേലായിരിക്കാം വീണത്‌. ഇവിടെ വീണി 
ട്ടേയില്ല. വെട്ടുകിളികളെയും കിണറിനെയും പ്രള 
യത്തിനുവേണ്ടി ദൈവം നിര്‍മ്മിച്ചുവോ? മുദ്ര 
നോക്കി വെട്ടുക്കിളി എങ്ങനെ ആളെത്തിരിച്ച 
റിയും? ഇതെല്ലാം മനുഷ്യരെ ഭയപ്പെടുത്തി 
ക്രിസ്ത്യാനികളാക്കാനുള്ള അടവാണ്‌. അജ്ഞ 
രുടെ നാട്ടില്‍ നടക്കും. ഇവിടെയീ ആര്യാവര്‍ത്ത 
ത്തില്‍ നടക്കുകയില്ല. 
112 കുതിരപ്പടയുടെ സംഖ്യ പതിനായിരം മടങ്ങ്‌ ഇരുപതി 
നായിരം എന്നു ഞാന്‍ കേട്ടു (9 16) 


സമീ.:- ഇത്രയും കുതിരകള്‍ സ്വര്‍ഗത്തില്‍ 
എവിടെ പാര്‍ക്കും, എവിടെ മേയും. എവിടെ നിന്ന്‌ 
ചാണകമിടും? എന്തൊരു ദുര്‍ഗന്ധമായിരിക്കും 
ആ സ്വര്‍ഗത്തില്‍? ഇത്തരം സ്വര്‍ഗം, ഈശ്വരന്‍, 
മതം എന്നിവയോട്‌ ഞങ്ങള്‍ ആര്യവര്‍ത്തക്കാര്‍ 
വിട പറഞ്ഞിരിക്കുന്നു. ഈ ദുരിതം ഈശ്വരന്‍ 
പ്രസാദിച്ച്‌ ക്രിസ്ത്യാനികളുടെ തലയില്‍നിന്നു 
ഒഴിവായാല്‍ ഏറെ നന്ന്‌. 
113. ബലവാനായ മറ്റൊരു ദൂതന്‍ സ്വര്‍ഗത്തില്‍ നിന്നിറങ്ങു 
ന്നതു ഞാന്‍ കണ്ടു. അവന്‍ മേഘം ഉടുത്തും ആകാശവില്ലു 
ധരിച്ചും മുഖം സൂര്യനെപ്പോലെയും കാല്‍ തീത്തൂണുപോ 
ലെയും ഉള്ളവര്‍........ അവന്‍ വലങ്കാല്‍ സമുദ്രത്തിന്മേലും 
ഇടങ്കാല്‍ ഭൂമിമേലും വച്ചു. (10, 1-2) 

സമീ: പുരാണങ്ങളിലെയോ ഐതിഹ്യങ്ങളി 
ലെയോ കഥകളെക്കാള്‍ മെച്ചമാണോ ഈ ദൂത 
ന്മാരുടെ കഥകളെന്നു നോക്കുക. 
114. പിന്നെ ദണ്ഡുപോലുള്ള ഒരു കോല്‍ എന്റെ കയ്യില്‍ 
കിട്ടി കല്പനലഭിച്ചതു: നീ എഴുന്നേറ്റു ദൈവത്തിന്റെ ആല 
യത്തെയും യോഗപീഠത്തെയും അതില്‍ നമസ്കരിക്കുന്ന 
വരേയും അളക്കുക. (11. 1) 

സമീ.- ഇവിടെ മാര്തമോ! ക്രിസ്ത്യാനികള്‍ 
സ്വര്‍ഗ്ഗത്തിലും ദേവാലയങ്ങളുണ്ടാക്കുകയും അള 


പതിമുന്നാം സമുല്ലാസം 


ക്കുകയും ചെയ്യുന്നു. കൊള്ളാം. അവരുടെ 
സ്വര്‍ഗം പോലെ തന്നെയാണ്‌ ഈ പ്രസ്താവ 
ങ്ങളും, കുര്‍ബാനയില്‍ യേശുവിന്റെ ശരീരാംശ 
ങ്ങളായ രക്തവും മാംസവും എന്നു സങ്കല്‍പിച്ച്‌ 
ഭക്ഷിക്കുന്നു! പള്ളിയില്‍ കുരിശും മറ്റും 
ഉണ്ടാക്കിവച്ച്‌ ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. 


115 അപ്പോള്‍ സ്വര്‍ഗ്ഗത്തിലെ ദൈവാലയം തുറന്നു. അവന്റെ 
നിയമപ്പെട്ടകം അവന്റെ ആലയത്തില്‍ പ്രത്യക്ഷമായി. (11.19) 


സമീ:- സ്വര്‍ഗത്തിലെ പള്ളി വല്ലപ്പോഴും മാത്രം 
തുറക്കുന്നതാവാം. ദൈവത്തിനു പള്ളിയോ? 
വേദോക്തമായ പരമാത്മാവ്‌ സര്‍വവ്യാപ 
കനാകയാല്‍ ആലയത്തില്‍ കൂടിക്കിടക്കുകയില്ല. 
ക്രിസ്ത്യാനികളുടെ ദൈവം സാകാരനാകയാല്‍ 
സ്വര്‍ഗത്തിലും ഭൂമിയിലും ഒരുപോലെ! ഇവിടെ 
മണിയടിയും കാഹളമൂത്തും നടക്കുംപോലെ 
സ്വര്‍ഗത്തിലും! നിയമത്തിന്റെ പെട്ടകം ക്രിസ്ത്യാ 
നികള്‍ വല്ലപ്പോഴും കാണുന്നുണ്ടാകാം. അതിന്റെ 
ഉപയോഗമെന്തെന്നറിവില്ല. ഇതെല്ലാം മനുഷ്യരെ 
പ്രലോഭിപ്പിക്കാന്‍ കൊള്ളാം. 


116. സ്വര്‍ഗ്ഗത്തില്‍ വലിയൊരു അടയാളം കാണായി. സൂര്യനെ 
അണിഞ്ഞൊരു സ്ത്രീ. അവളുടെ കാല്‍ക്കീഴ്‌ ച്ര്ദനും അവ 
ളുടെ തലയില്‍ പ്ര്ത്രണ്ട്‌ നക്ഷ്ര്രംകൊണ്ടുള്ള കിരീടവും 
ഉണ്ടായിരുന്നു. അവള്‍ ഗര്‍ഭിണിയായി നോവുകിട്ടി വേദന 
പ്പെട്ടു നിലവിളിച്ചു. സ്വര്‍ഗ്ഗത്തില്‍ മറ്റൊരു അടയാളം കാണാ 
യി. ഏഴുതലയും പത്തുകൊമ്പും തലയില്‍ ഏഴുരാജമുടി 
യുമായി തീനിറമുളേളോരു മഹാസര്‍പ്പം. അതിന്റെ വാല്‍ ആകാ 
ശത്തിലെ നക്ഷത്രങ്ങളില്‍ മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി ഭൂമി 
യിലേക്കെറിഞ്ഞു കളഞ്ഞു. (12. 1-4) 


സമീ:;- അളവറ്റ പുളു കേള്‍ക്കുക. ഇവരുടെ 
സ്വര്‍ഗത്തിലും പാവം സ്ര്രീ നിലവിളിക്കുന്നു. 
അവളുടെ ദുഃഖം കേള്‍ക്കാനോ തീര്‍ക്കാനോ 
ആരുമില്ല. നക്ഷ്രതങ്ങളുടെ മുന്നിലൊന്നിനെ ഭൂമി 
യിലേക്കു തട്ടിത്തെറിപ്പിക്കുവാന്‍ ആ പെരുമ്പാ 
മ്പിന്‍ വാല്‍ എത്ര വലുതായിരിക്കണം? ഭൂമി എത്ര 
ചെറുത്‌! നക്ഷ്ര്തങ്ങള്‍ എത്ര വലുത്‌! ഈ ഭൂമി 
യില്‍ ഒരു നക്ഷ്ര്രം പോലും കൊള്ളുകയില്ല. 
നക്ഷത്രങ്ങളുടെ മൂന്നിലൊന്നു വീണെന്നു പറ 
യുന്നയാളിന്റെ വീട്ടിലാവാം അതു വീണതെന്നു 
മാനിക്കണം. നക്ഷത്രങ്ങളുടെ മുന്നിലൊന്നിനെ 
ചുരുട്ടിക്കൂട്ടി ഭൂമിയില്‍ വീഴ്ത്തിയ പെരുമ്പാമ്പ്‌ 
ഇതെഴുതിയ ആളിന്റെ വീട്ടിലല്ലാതെ എവിടെ 
യാവാം പാര്‍ത്തിരുന്നത്‌? 


117 പിന്നെ സ്വര്‍ഗ്ഗത്തില്‍ യുദ്ധം ഉണ്ടായി. മിഖായേലും 
അവന്റെ ദൂതന്മാരും മഹാ സര്‍പ്പത്തോടു പടവെട്ടി. (12.2) 


സമീ:- ക്രിസ്ത്യാനികളുടെ സ്വര്‍ഗത്തില്‍ ചെല്ലു 
ന്നവര്‍ യുദ്ധത്തിന്റെ ദുരിതം അനുഭവിക്കണമാ 


382 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


യിരിക്കാം. ഇത്തരം സ്വര്‍ഗത്തിനോട്‌ ആശവെ 
ടിഞ്ഞ്‌ വിടപറഞ്ഞുകൊള്ളുക. ശാന്തിഭംഗവും 
ലഹളയും ഉള്ളിടം ക്രിസ്ത്യാനികള്‍ക്കാണ്‌ ചേരു 
ന്നത്‌? 
118 ഭൂതലത്തെ മുഴുവന്‍ തെറ്റിച്ചുകളുയുന്ന പിശാചും 
സാത്താനും എന്ന മഹാ സര്‍പ്പമായ പഴയ പാമ്പിനെ ഭൂമി 
യിലേക്കു തള്ളിക്കളഞ്ഞു. (12.9) 

സമീ:- ചെകുത്താന്‍ സ്വര്‍ഗത്തിലായിരുന്ന 
പ്പോള്‍ ആളുകളെ വഴി തെറ്റിച്ചിരുന്നില്ലേ? അവനെ 
എന്തുകൊണ്ട്‌ ജീവപര്യന്തം തടവിലാക്കുകയോ 
കൊല്ലുകയോ ചെയ്തില്ല. എന്തിനവനെ ഭൂമിയി 
ലേക്കയച്ചു? ലോകത്തെയെല്ലാം ചെകുത്താനാണ്‌ 
വഴിതെറ്റിക്കുന്നതെങ്കില്‍ ചെകുത്താനെ ആരു 
വഴിതെറ്റിക്കുന്നു? സ്വയം വഴിതെറ്റുന്നെങ്കില്‍ മറ്റു 
ള്ളവര്‍ക്കും സ്വയം വഴിതെറ്റാവുന്നതാണ്‌. ചെകു 
ത്താന്‍ വേണമെന്നില്ല. ദൈവമാണ്‌ അതുചെയ്യു 
ന്നതെങ്കില്‍ ആ ദൈവം ദൈവമല്ല. ക്രിസ്ത്യന്‍ 
ദൈവം ചെകുത്താനെ ഭയപ്പെടുന്നെന്നു തോന്നു 
ന്നു. എന്തെന്നാല്‍ ദൈവത്തിനു ചെകുത്താനേ 
ക്കാള്‍ ശക്തിയുണ്ഞടെങ്കില്‍ തെറ്റുചെയ്യു 
മ്പോള്‍ത്തന്നെ പിടികൂടി ശിക്ഷിക്കാവുന്നതാണ്‌. 
ജഗത്തില്‍ ചെകുത്താനുള്ളതിന്റെ ആയിരത്തി 
ലൊരംശം രാജ്യം പോലും ക്രിസ്ത്യന്‍ ദൈവ 
ത്തിനില്ല. അതിനാലാവാം ദൈവത്തിനു ചെകു 
ത്താനെ അകറ്റാനാവാത്തത്‌. ഇന്നത്തെ ക്രിസ്ത്യാ 
നികളായ ഭരണാധിപന്മാര്‍ കള്ളനെയും 
കൊള്ളക്കാരനെയും വേഗം പിടികൂടി ശിക്ഷിക്കും 
പോലെ ദൈവത്തിനു കഴിയുന്നില്ല. പിന്നെ ഏതു 
ബുദ്ധിഹീനനാണ്‌ വൈദികധര്‍മം വെടിഞ്ഞ്‌ 
സാരഹീനമായ ക്രിസ്തുമതം സ്വീകരിക്കുന്നത്‌? 
119 ഭൂമിയ്ക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം; പിശാചു 
തനിക്കു അല്പകാലമേയുള്ളൂ എന്നു അറിഞ്ഞു മഹാക്രോ 


ധത്തോടെ നിങ്ങളുടെ അടുക്കല്‍ ഇറങ്ങിവന്നിരിക്കുന്നു. 
(12.12) 


സമീ:- ദൈവം അവയുടെ രക്ഷകനും അധിപ 
നുമല്ലേ? ഭൂമി, മനുഷ്യാദിജീവികള്‍ മുതലാവയുടെ 
രക്ഷകനും അധിപനുമല്ലേ? ഭൂമിയുടെ 
അധിപനെങ്കിലുമാണെങ്കില്‍ ചെകുത്താനെ 
എന്തുകൊണ്ട്‌ വധിച്ചുകളഞ്ഞില്ല? ഈശ്വരന്‍ 
നോക്കിയിരിക്കെ ചെകുത്താന്‍ വഴിതെറ്റിച്ചു 
കൊണ്ട്‌ വിലസുന്നു! എന്നിട്ടും അവനെ ഒഴിവാ 
ക്കുന്നില്ല. ഒരു നല്ല ദൈവവും ദുഷ്ടനും സമര്‍ഥ 
നുമായ മറ്റൊരു ദൈവവും ഉണ്ടെന്നു തോന്നുന്നു. 
120. നാല്പത്തിരണ്ടുമാസം പ്രവര്‍ത്തിപ്പാന്‍ അധികാരവും 


ലഭിച്ചു. അതു ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാര 
ത്തെയും സ്വര്‍ഗത്തില്‍ വസിക്കുന്നവരേയും ദുഷിപ്പാന്‍ ദൈവ 


പതിമുന്നാം സമുല്ലാസം 


ദൂഷണത്തിന്നായി വായ്തുറന്നു വിശുദ്ധന്മാരോടു യുദ്ധം 
ചെയ്തു. അവരെ ജയിപ്പാനും അതിന്നു അധികാരം ലഭിച്ചു; 
സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതി 
മേലും അധികാരവും ലഭിച്ചു. 


സമീ:;- ലോകരെ വഴിതെറ്റിക്കാന്‍ ചെകുത്താ 
നെയും ജന്തുക്കളേയും അയയ്ക്കുക, നല്ല മനു 
ഷ്യരോടു യുദ്ധം ചെയ്യിക്കുക, ഇതെല്ലാം കവര്‍ച്ച 
ക്കാരുടെയും മാടമ്പിമാരുടേയും പണിയല്ലേ? 
ഇതൊന്നും ഈശ്വരന്റെയോ ഭക്തന്മാരുടേയോ 
പണിയല്ല. 
121. പിന്നെ ഞാന്‍ സീയോന്‍ മലയില്‍ കുഞ്ഞാടും അവനോ 
ടുകൂടെ നെറ്റിയില്‍ അവന്റെ നാമവും പിതാവിന്റെ നാമവും 
എഴുതിയിരിക്കുന്ന നൂറ്റിനാല്പത്തിനാലായിരം പേരും നില 
നിലക്കുന്നതു കണ്ടു. (41.1) 

സമീ: നോക്കൂ! ക്രിസ്തുവിന്റെ പിതാവായ 
ദൈവം പാര്‍ക്കുന്ന സീയോന്‍ മലയില്‍ മകനും 
പാര്‍ക്കുന്നുണ്ട്‌. ഈ നൂറ്റിനാല്പത്തിനാലായിരം 
പേരെ എണ്ണിയതെന്തിന്‌? ഒരുലക്ഷത്തിനാല്‍പത്തി 
നാലായിരം പേരാണോ സ്വര്‍ഗവാസികള്‍? 
ശേഷിച്ച കോടാനുകോടി ക്രിസ്ത്യാനികളുടെ 
നെറ്റിയില്‍ മുദ്രകുത്തപ്പെട്ടില്ലേ? അവരെല്ലാം നര 
കത്തില്‍ പോയോ? സിയോന്‍ മലമുകളില്‍ ചെന്ന്‌ 
ദൈവവും ദൈവത്തിന്റെ സൈന്യവും 
അവിടെയുണ്ടോ എന്നു ക്രിസ്ത്യാനികള്‍ നോക്ക 
ണം. ഉണ്ടെങ്കില്‍ ഈ ലേഖനം ശരി. ഇല്ലെങ്കില്‍ 
തെറ്റ്‌. വല്ലയിടത്തുനിന്നും അവിടെ വന്നതാണെ 
ങ്കില്‍, എവിടുന്നു വന്നു? സ്വര്‍ഗത്തുനിന്നു വന്ന 
താണെങ്കില്‍ അവര്‍ പക്ഷികളാണോ മേല്‍കീഴ്‌ 
പറന്നു പറ്റാന്‍? ഇങ്ങനെ പോക്കുവരവുകാരാണ 
വരെങ്കില്‍ ദൈവം ഒരു ജില്ലയുടെ ന്യായാധിപനു 
സമനായി. എങ്കില്‍ മൂന്നാലു പേരുണ്ടായാലും 
പോരാ, കുറഞ്ഞത്‌ ഒരു ഭൂഗോളത്തിന്‌ ഒരു 
ദൈവംവീതം വേണം. അനേകം ബ്രഹ്മാണ്ഡങ്ങ 
ളില്‍ ഒന്നിച്ച്‌ ചുറ്റിയടിച്ച്‌ ന്യായം ചെയ്വാന്‍ ഒരാ 
ളിനു കഴിയുന്നതല്ല. 
122. അതേ, അവര്‍ തങ്ങളുടെ പ്രയത്നങ്ങളില്‍ നിന്നു വിശ്ര 
മിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവ്യത്തി അവരെ പിന്തുടരു 
ന്നു എന്നു ആത്മാവു പറയുന്നു. 

സമീ.- കര്‍മം പിന്തുടരുന്നു എന്ന്‌ ക്രിസ്ത്യാ 
നികളുടെ ദൈവം പറയുന്നതു കേള്‍ക്കുക. ഇതി 
നര്‍ഥം കര്‍മത്തിനനുസരിച്ച്‌ എല്ലാവര്‍ക്കും ഫലം 
നല്കപ്പെടുമെന്നതാണ്‌. ഇവര്‍ പറയുന്നതോ, 
യേശു പാപം കൈകൊണ്ട്‌ ക്ഷമിക്കുമെന്നും. 
ഇവിടെ ബുദ്ധിമാന്മാര്‍ ഒന്നു ചിന്തിക്കണം. ദൈവം 
പറയുന്നതോ ഇവര്‍ പറയുന്നതോ നേര്‍? രണ്ടി 
ലൊന്നേ നേരായിരിക്കൂ. മറ്റേതു കള്ളമാണ്‌. 


383 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


ക്രിസ്ത്യാനികളുടെ ദൈവമോ. അവരോ? ആരാ 
യാല്‍ നമുക്കെന്ത്‌? ഇല്ലേ? 
123. ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു, ദൈവകോപത്തിന്റെ 
വലിയ ചക്കില്‍ ഇട്ടു. ചക്കു നഗരത്തിനു പുറത്തു വച്ചു 
മെതിച്ചു. ചക്കില്‍ നിന്നു രക്തം കുതിരകളുടെ കടിവാളങ്ങ 
ളോളം പൊങ്ങി ഇരുനൂറു നാഴിക ദൂരത്തോളം ഒഴുകി. 
(14.19.20) 

സമീ.:- ഈ പുളുപറച്ചില്‍ പുരാണങ്ങളേക്കാള്‍ 
കൂടുതലല്ലേ? ര്രിസ്ത്യന്‍ ദൈവം കോപിക്കു 
മ്പോള്‍ കുണ്ഡം നിറയുന്നു. കോപം ജല 
മാണോ? അതോ മറ്റുവല്ല ദ്രാവകമോ? നൂറു 
കോശം രക്തം പ്രവഹിക്കുന്നത്‌ അസംഭവ്യമാണ്‌. 
എന്തെന്നാല്‍ വായു ഏറ്റാലുടനേ രക്തം കുട്ട 
യാവും. പിന്നെങ്ങനൊഴുകും? ഇതെല്ലാം മിഥ്യത 
ന്നെ. 


124. ഇതിന്റെ ശേഷം സ്വര്‍ഗത്തിലെ സാക്ഷ്യകൂടാരമായ 
ദൈവാലയം തുറന്നതു ഞാന്‍ കണ്ടു. (15.5) 


സമീ.- ക്രിസ്ത്യാനികളുടെ ദൈവം സര്‍വജ്ഞ 
നായിരുന്നെങ്കില്‍ സാക്ഷികളെന്തിന്‌? തനിയെ 
എല്ലാം അറിയാമല്ലോ. അതിനാല്‍ ഈ ദൈവം 
സര്‍വജ്ഞനല്ലെന്നു തെളിയുന്നു. മനു 
ഷ്യനെപ്പോലെ അല്പജ്ഞനാണെങ്കില്‍ ഈശ്വ 
രീയമായതൊന്നും ചെയ്യാനാവില്ല. ഇല്ലേയില്ല. ഈ 
ര്രകരണത്തില്‍ ദൂതന്മാരെപ്പറ്റി എഴുതിയിരിക്കു 
ന്നതൊന്നുമേ സതൃത്തിനു നിരക്കുന്നതല്ല. എത്ര 
കണ്ടെഴുതാന്‍? നിറയെ ഇത്തരം അബദ്ധങ്ങളാ 
ണ്‌. 
125 അവളുടെ അകൃത്യം ദൈവം ഓര്‍ത്തിട്ടുമുണ്ടു. അവള്‍ 
നിങ്ങള്‍ക്കു ചെയ്തതുപോലെ നിങ്ങള്‍ അവള്‍ക്കു പകരം 
ചെയ്‌ വിന്‍. അവളുടെ പ്രവൃത്തികള്‍ക്കു തക്ക വണ്ണം 
അവള്‍ക്കു ഇരട്ടിച്ചു കൊടുപ്പിന്‍. (18.5-6) 

സമീ:- ഈ ദൈവം പ്രത്യക്ഷത്തില്‍ തന്നെ 
അന്യായകാരിയാണ്‌. എന്തെന്നാല്‍, ന്യായമെന്നു 
പറയുന്നത്‌ എങ്ങനെ എര്രതകര്‍മം ചെയ്തുവോ 
അതിന്‌ അങ്ങനെ അത്രയും ഫലം നല്കുന്നതാ 
ണ്‌. അധികമോ കുറവോ കൊടുക്കുന്നത്‌ അന്യാ 
യമാണ്‌. അന്യായകാരിയെ ഉപാസിക്കുന്നവരും 
അന്യാക്കാരാവുന്നതിലെന്തത്ഭുതം? 


126. കുഞ്ഞാടിന്റെ കല്യാണം വന്നു വല്ലെൊ. അവഒ 
കാന്തയും തന്നെത്താന്‍ ഒരുക്കിയിരിക്കുന്നു. (19-9) 


സമീ: കേട്ടാലും! ക്രിസ്ത്യന്‍ സ്വര്‍ഗത്തില്‍ 
കല്ല്യാണവും നടക്കുന്നു. യേശുവിന്റെ വിവാഹം 
ദൈവം അവിടെയാണത്രേ നടത്തിയത്‌. ശ്വശ്വ 
രനും, സ്യാലനും അമ്മായിയമ്മയും മറ്റും അരൊ 
ക്കെയാണെന്നു ചോദിക്കണം. പിള്ളേര്രെതയു 


പതിമുന്നാം സമുല്ലാസം 


ണ്ടായി? വീര്യനാശത്താല്‍ ബല, ബുദ്ധി, പരാക്ര 
മായുസ്സുകള്‍ ക്ഷയിച്ച്‌ യേശു ഇതിന്നകം അവിടെ 
ശരീരത്യാഗം ചെയ്തു കാണണമല്ലോ? എന്തെ 
ന്നാല്‍ സംയോഗജന്യമായതിനു വിയോഗവും ഭ 
വിക്കണം. ഇതു വരെയും ക്രിസ്ത്യാനികള്‍ 
വിശ്വാസത്തില്‍ ചതിക്കപ്പെട്ടിരിക്കുന്നു. എത്ര 
നാള്‍ ഇതു തുടരും എന്നു നോക്കിക്കാണാം. 

127. അവന്‍ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ 
മഹാസര്‍പ്പത്തെ പിടിച്ചു ആയിരം ആണ്ടേക്കു ചങ്ങലയിട്ടു. 
ആയിരം ആണ്ടു കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരി 


പ്ലാന്‍ അവനെ അഗാധത്തില്‍ തള്ളിയിട്ടു അടെച്ചുപൂട്ടുകയും 
മീതെ മു്രയിടുകയും ചെയ്തു. (20.2-3) 


സമിീ.- വളരെ പ്രയാസപ്പെട്ട ചെകുത്താനെ 
പിടിച്ചു. നൂറുനൂറ്റാണ്ടേക്ക്‌ ബന്ധനത്തിലാക്കി. 
അതു കഴിയുമ്പോള്‍ മോചിച്ച്‌ വഴിതെറ്റിക്കാന്‍ തുട 
ങ്ങുകയില്ലേ? ഇത്തരം ദുഷ്ടന്മാരെ പിടികൂടി 
എന്നും തടവില്‍ വയ്ക്കയോ കൊന്നു കളയു 
കയോ ചെയ്യേണ്ടതായിരുന്നു. എന്നാല്‍ ഈ 
ചെകുത്താന്‍ സങ്കല്പം ക്രിസ്ത്യാനികളുടെ 
വിഭ്രമം മാത്രമാണ്‌. വാസ്തവത്തിലില്ലാത്ത ഇത്‌ 
ആളുകളെ ഭയപ്പെടുത്തി വലയിലാക്കാനുണ്ടാ 
ക്കിയ പേപ്പിടിയാണ്‌. പാവപ്പെട്ടവരെ പിടികൂടി 
ഏകാന്ത സ്ഥലത്തുകൊണ്ടുചെന്ന്‌ ചതുര്‍ഭൂജനാ 
രായണവേഷം കെട്ടിയവനെ കാട്ടി “ഇതാ 
നില്ക്കുന്നു ഭഗവാന്‍ ഇനി കണ്ണടയ്ക്കുക. പറ 
ഞ്ഞിട്ടേ തുറക്കാവൂ. അല്ലെങ്കില്‍ കണ്ണുപൊട്ടും” 
ഇങ്ങനെ കണ്ണടപ്പിച്ചും തുറപ്പിച്ചും ഭഗവാനെ 
കാട്ടുന്ന സ്ര്പദായമാണിതും. ഇത്തരം മതക്കാ 
രുടെ പ്രവ്യത്തി ഇങ്ങനെയാണ്‌. ഞങ്ങളുടെ മതം 
വിശ്വാസിക്കാത്തവര്‍ ചെകുത്താന്‍ പിടിച്ചവരാണ്‌ 
എന്നെല്ലാം അവര്‍ പറയും. ഇവരുടെ മായയില്‍ 
പെട്ടുകൂടാത്തതാണ്‌. 
128. അവന്റെ സന്നിധിയില്‍ നിന്നു ഭൂമിയും ആകാശവും 
ഓടിപ്പോയി. അവയെപിന്നെ കണ്ടില്ല. മരിച്ചവര്‍ ആബാല 
വൃദ്ധം സിംഹാസനത്തിൻ മുമ്പില്‍ നില്ക്കുന്നതും കണ്ടു; 
പുസ്തകങ്ങള്‍ തുറന്നു; ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു 
പുസ്തകവും തുറന്നു; പുസ്തകത്തില്‍ എഴുതിയിരുന്നതിനു 
ഒത്തവണ്ണം മരിച്ചവര്‍ക്കു അവരുടെ പ്രവൃത്തികള്‍ക്കടുത്ത 
ന്യായവിധി ഉണ്ടായി (20,11,12) 

സമീ.- കുട്ടിക്കളി കണ്ടുവോ? ആകാശവും 
ഭൂമിയും എങ്ങനെ ഓടും? അവ എവിടെ നില 
കൊള്ളും? ആരുടെ മുമ്പില്‍നിന്നോടും? അവന്റെ 
സിംഹാസനവും അവനും എവിടെനിന്നു? ചത്ത 
വരെ ദൈവത്തിനു മുമ്പില്‍ നിര്‍ത്തിയപ്പോള്‍ 
ദൈവം ഇരിക്കുകയായിരുന്നോ നില്ക്കുകയായി 
രുന്നോ? ഈ കച്ചേരിയും കച്ചവടവും എല്ലാം കണ 
ക്കിന്‍പടി ഈശ്വരന്‍ നടത്തുന്നതാണോ? ജീവി 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


കളുടെയെല്ലാം വൃത്താത്തം ദൈവമോ ഗുമ 
സ്തനോ എഴുതിയത്‌? ഇത്തരം വര്‍ണനകളാല്‍ 
ക്രിസ്തുമതക്കാരും മറ്റും ഈശ്വരനെ ഈശ്വരന 
ല്ലാതാക്കി; ഈശ്വരനല്ലാത്തതിനെ ഇഷ്വരനുമാക്കി! 


129 ഒരുത്തന്‍ വന്നു എന്നോടു: വരിക, കുഞ്ഞാടിന്റെ കാന്ത 
യായ മണവാട്ടിയെ കാണിച്ചുതരാം എന്നു പറഞ്ഞു. (20-9) 


സമീ:- യേശു സ്വര്‍ഗത്തില്‍ നല്ല മണവാട്ടിയെ 
പ്രാപിച്ച്‌ സുഖിക്കയാവാം. അവിടെ ചെല്ലുന്ന 
ക്രിസ്ത്യാനികള്‍ക്കും മണവാട്ടിയെ കിട്ടുമായിരി 
ക്കാം. സന്തതികളുണ്ടാകുന്നുമുണ്ടാകാം. ജനപ്പെ 
രുപ്പമുണ്ടായി, രോഗമുണ്ടായും മറ്റും ചാകുന്നുമു 
ഞ്ടാകാം. ഇത്തരം സ്വര്‍ഗത്തെ തൊടാതൊഴിയു 
ന്നതാണു നന്ന്‌. 
130 അളവുകോല്‍ കൊണ്ടു അവന്‍ നഗരത്തെ അളന്നു. 
ആയിരത്തിനൂറു നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും 
ഉയരവും സമം തന്നേ. അതിന്റെ മതില്‍ അളന്നു. മനുഷ്യന്റെ 
അളവിന്നു എന്നു വച്ചാല്‍ ദൂതന്റെ അളവിന്നുതന്നേ. നൂറ്റി 
നാല്പത്തിനാലു മുഴം ഉണ്ടായിരുന്നു. മതിലിന്റെ പണി സൂര്യ 
കാന്തവും നഗരം സ്വച്ഛ സ്പടികത്തിനൊത്ത തങ്കവും ആയി 
രുന്നു. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങള്‍ സകല രത്നവും 
കൊണ്ട്‌ അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യ 
കാന്തം, രണ്ടാമത്തേതു നീലരത്നം, മൂന്നാമത്തേതു 
മാണിക്യം, നാലാമത്തേതു മരതകം. അഞ്ചാമത്തേതു നഖ 
വര്‍ണ്ണി, ആറാമത്തേതു ചുകപ്പുകള്ല്‌, ഏഴാമത്തേതു പീതര 
ത്നം, എട്ടാമത്തേതു ഗോമേദകം, ഒമ്പതാമത്തേതു പുഷ്യ 
രാഗം, പത്താമത്തേതു വൈഡൂര്യം, പതിനൊന്നാമത്തേതു 
പത്മരാഗം, പ്രന്തണ്ടാമത്തേതു സുഗന്ധിരത്നം. പ്രന്തണ്ടു 
ഗോപുരവും പ്രന്തണ്ടുമുത്തു. ഓരോ ഗോപുരം ഓരോ മുത്തു 
കൊണ്ടുള്ളതും നഗരത്തിന്റെ വീഥി സ്വച്ഛസ്ഫടികത്തിന്നു 
തുല്യമായ തങ്കവും ആയിരുന്നു. (21,16-21) 

സമീ: ക്രിസ്‌ത്യാനികളുടെ സ്വര്‍ഗ വര്‍ണ്ണന 
കേട്ടാലും ക്രിസ്ത്യാനികള്‍ മരിച്ചുചെന്ന്‌ അവിടെ 
ജനിക്കുന്ന പക്ഷം ഈ വലിയ നഗരത്തിലും 
അവര്‍ കൊള്ളുകയില്ല. ഇവിടെ മനുഷ്യര്‍ വന്നു 
കൊണ്ടേയിരിക്കുന്നു. ആരും പോകുന്നതേയില്ല 
ഇത്രയേറെ വിലപിടിപ്പുള്ള രത്നങ്ങളാലുണ്ടാ 
ക്കിയ സ്വര്‍ണഖചിതമായ പട്ടണമെന്നെല്ലാം പറ 
യുന്നത്‌ വെറുതേ സാധാരണക്കാരെ ആകർഷി 
ക്കാനാണ്‌. നഗരത്തിന്റെ വീതിയും നീളവും എഴു 
തിയിരിക്കുന്നത്‌ ശരിയാകാം. പക്ഷേ ഉയരം ശരി 
യാവുകയില്ല. വെറും ഭാവനയാണത്‌. ഇരത വലിയ 
മുത്തുകള്‍ എവിടെനിന്നു കിട്ടും? ലേഖനമെഴുതി 
യയാളിന്റെ വീട്ടില്‍ നിന്നു കുഴിച്ചെടുത്തതാവും! 
ഈ പുളു പുരാണങ്ങളിലേതിന്റെ ഇരട്ടിയാണ്‌! 
131 അശുദ്ധമായതു യാതൊന്നും ക്ലേച്ചതയും ഭോഷ്കും 
പ്രവര്‍ത്തിക്കുന്നവന്‍ ആരും അതില്‍ കടക്കയില്ല (21, 27) 


സമീ: ഇങ്ങനെയാണെങ്കില്‍ പാപിക്കും സ്വര്‍ഗ 
രാജ്യത്തില്‍ പ്രവേശനമുണ്ടെന്ന്‌ ക്രിസ്ത്യാനികള്‍ 


384 


പതിമുന്നാം സമുല്ലാസം 


എന്തിനു പറയുന്നു? ഇതു ശരിയല്ല. ഇങ്ങനെയാ 
ണെങ്കില്‍ സ്വപ്നത്തിലെന്നവണ്ണം മിഥ്യാവചന 
ങ്ങള്‍ പറയുന്ന യോഹന്നാനും ഒരിക്കലും സ്വര്‍ഗ 
ത്തില്‍ കടക്കുകയില്ല. യേശുവും കടന്നു കാണു 
കയില്ല. ഒറ്റയ്ക്ക്‌ ഒരു പാപിയ്ക്ക്‌ സ്വര്‍ഗത്തില്‍ 
കടക്കാനാവുകയില്ലെങ്കില്‍ അനേകം പാപികളുടെ 
പാപം ചുമക്കുന്ന ക്രിസ്തു എങ്ങനെ പ്രവേ 
ശിക്കും? 
132 യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ദൈവത്തിന്റെയും 
കുഞ്ഞാടിന്റെയും സിംഹാസനം അതില്‍ ഇരിക്കും. അവന്റെ 
ദാസന്മാര്‍ അവനെ ആരാധിക്കും. അവന്‍ അവന്റെ മുഖം 
കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയില്‍ ഇരിക്കും. 
ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവവമായ കര്‍ത്താവ്‌ അവ 
രുടെ മേല്‍ പ്രകശിക്കുന്നതുകൊണ്ടു വിളക്കിന്റെ വെളിച്ചമോ 
സൂര്യന്റെ വെളിച്ചമോ അവര്‍ക്കു ആവശ്യമില്ല. അവര്‍ 
എന്നന്നേക്കു രാജാക്കന്മാരായിരിക്കും. (22,3-5) 

സമീ.- നോക്കൂ! ക്രിസ്ത്യാനികളുടെ സ്വര്‍ഗ 
വാസം നോക്കുക! ദൈവവും യേശുവും സദാ 
സിംഹാസനത്തിലിരിക്കുമോ? അവരുടെ ദാസ 
ന്മാര്‍ എപ്പോഴും മുന്‍പില്‍ മുഖം കാണിച്ചു 
നിലക്കുമോ? ഈ ദൈവത്തിന്റെ മുഖം യൂറോപ്പു 
കാരന്റേതുപോലെയോ ആഫ്രിക്ക ന്റേതുപോ 
ലെയോ? അതോ മറ്റു ദേശക്കാരുടേതു 
പോലെയോ? നിങ്ങളുടെ ഈ സ്വര്‍ഗം ബന്ധനമാ 
ണ്‌. എന്തെന്നാല്‍ ഇതില്‍ വലുപ്പച്ചെറുപ്പമുണ്ട്‌. ഒരു 
പട്ടണത്തില്‍ ഇവരെല്ലാം പാര്‍ത്താല്‍ ദുഃഖമുണ്ടാ 
വില്ലേ? മുഖമുള്ള ദൈവം സര്‍വജ്ഞനായ സര്‍വ്വേ 
ശ്വരനല്ലതന്നെ. 


385 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


133 ഇതാ ഞാന്‍ വേഗം വരുന്നു; ഓരോരുത്തന്നു അവന 
വന്റെ പ്രവൃത്തിക്കുതക്കവണ്ണം കൊടുപ്പാന്‍ പ്രതിഫലം എന്റെ 
പക്കല്‍ ഉണ്ടു. (22.12) 

സമീ.- കര്‍മത്തിനുതക്ക ഫലം കിട്ടുമെന്നാണെ 
ങ്കില്‍ പാപത്തിനു ക്ഷമയില്ലതന്നെ. ക്ഷമിക്കുമെ 
ങ്കില്‍ പൂര്‍വാപരവിരുദ്ധമായി. ചുഴലിരോഗിയെ 
പ്പോലായി. അത്തരം അസത്യങ്ങള്‍ അംഗീകരി 
ക്കാവുന്നതല്ല. ത്യാജ്യമാണ്‌. 

എ(്തരകണ്ടെഴുതാനാണ്‌. ബൈബിളിലെ 
ഒട്ടേറെ കാര്യങ്ങളും ത്യാജ്യവും ഖണ്ഡനീയവു 
മാണ്‌. കുറച്ചുമാധ്രം പേരിന്‌ എഴുതിയെന്നേയു 
ളൂളൂ. ബുദ്ധിമാന്മാര്‍ക്ക്‌ ഒട്ടേറെ ഇതില്‍നിന്നു ഗ്രഹി 
ക്കാം. കുറച്ചൊഴികെ മറ്റെല്ലാം കള്ളം തന്നെയാ 
ണതില്‍. കള്ളത്തിനോടു ചേര്‍ന്ന സത്യം അശു 
ദ്ധമായിരിക്കുന്നതിനാല്‍ ബൈബിള്‍ സ്വീകാര്യ 
മായ ധര്‍മഗ്രന്ഥമല്ല. വേദങ്ങളെ സ്വീകരിച്ചാലേ 
സത്യം വെളിവാകൂ. 

(ഇത്രയും ബൈബിളിനെപ്പറ്റി സ്വല്പമെഴുതി, 
ബുദ്ധിമാന്മാരുടെ മുമ്പില്‍ ഏറെ ഏഴുതിവയ്ക്കു 
ന്നത്‌ അനാവശ്യമാണ്‌. ഇനി മുസല്‍മാന്മാരുടെ 
മതത്തെപ്പറ്റി എഴുതുന്നതാണ്‌.) 

ശ്രീമദയാനന്ദസരസ്വതി സ്വാമികള്‍ രചിച്ച 

സത്്യാര്‍ഥപ്രകാശത്തിലെ, 
ക്രിസ്തുമത വിഷയങ്ങളെ 
ഖണ്‍ഡനമണ്ഡനം ചെയുന്ന 


പതിമുന്നാം സമുല്ലാസം കഴിഞ്ഞു. 


അനുഭൂമിക നാല്‍ 


ഈ പതിനാലാം സമുല്ലാസത്തില്‍ മുസല്‍മാ 
ന്മാരുടെ മതവിഷയങ്ങള്‍ എഴുതിയിരിക്കുന്നത്‌ 
ഖുര്‍ആനെ ആസ്പദമാക്കിയാണ്‌. മറ്റു 
ഗ്രന്ഥങ്ങളെ" ആസ്പദമാക്കിയല്ല. മുസല്‍മാ 
ന്മാര്‍ ഖുര്‍ആനിലാണല്ലോ പൂര്‍ണമായും വിശ്വ 
സിക്കുന്നത്‌. 

ഏതാനും ചില വാക്കുകളുടെ അര്‍ഥത്തെപ്പ 
റ്റിയും മറ്റുമല്ലാതെ ഖുര്‍ആവെവപ്പറ്റി വിവാദമൊ 
ന്നുമില്ല. ഖുര്‍ആന്‍ അറബിഭാഷയിലാണ്‌. മൌല 
വിമാര്‍ ഉര്‍ദുവില്‍ അതിന്നര്‍ഥം എഴുതിയിട്ടുണ്ട്‌. 
ആ അര്‍ത്ഥം ദേവനാഗരിലിപിയിലാക്കിച്ച്‌, 
ഹിന്ദിഭാഷയില്‍ അര്‍ത്ഥമഴുതിച്ച്‌, പ്രശസ്ത 
അറബിവിദ്വാന്മാരെക്കൊണ്ട്‌ പരിശോധിപ്പി 
ച്ചാണ്‌ ഇവിടെ എഴുതിയിരിക്കുന്നത്‌. അര്‍ത്ഥം 
ശരിയായില്ല എന്നാര്‍ക്കാനും അഭിപ്രായമുള്ള 
പക്ഷം മൌലവിമാരുടെ തര്‍ജ്ജമകളെ അവര്‍ 
ഖണ്ഡനം ചെയ്യട്ടെ. പിന്നെ ഇതിനെപ്പറ്റി എഴു 
തിയാല്‍ മതി. 

എന്തെന്നാല്‍ ഈ ലേഖനം മനുഷ്യരുടെ 
ഉന്നതിയ്ക്കും സത്യാസത്യ നിര്‍ണയത്തിനും 
വേണ്ടിയാണ്‌ എഴുതുന്നത്‌. എല്ലാ മതങ്ങളെപ്പ 
റ്റിയും അല്പാല്പം അറിവ്‌ വേണം 
എന്നര്‍ത്ഥം. മനുഷ്യര്‍ക്കു പരസ്പരം വിചാരണ 
വിനിമയത്തിന്നവസരം കിട്ടട്ടെ. പരസ്പരം 
ദോഷഖണണ്‍്ഡനം ചെയ്ത്‌ ഗുണം ഗ്രഹിക്കുമാ 
റാകട്ടെ അന്ൃയമതത്തിന്മേലോ ഈ മതത്തി 
ന്മേലോ വൃഥാ നല്ലതും തീയതും ആരോപി 
ച്ചിട്ടു കഥയില്ല. നല്ലതു നല്ലതായും തീയത്‌ 
തീയതായും ഏവര്‍ക്കും ബോധിക്കട്ടെ ആരും 
ആരുടെ മേലും കുള്ളം പ്രചരിപ്പിക്കയോ 
സത്യത്തെ നിരോധിക്കുകയോ ചെയ്യാതിരിക്ക 





1. ഹദീസ്‌ മുതലായവയല്ലെന്നു താല്പര്യം. ഹദീസ്‌ ചില 
മുസ്ലീങ്ങളെ അംഗീകരിക്കുന്നുള്ളു. 


ട്ടെ. സത്യാസത്യങ്ങള്‍ വെളിവാക്കിയാലും 
ഇഷ്ടമുള്ളവര്‍ സ്വീകരിക്കയോ സ്വീകരിക്കാതി 
രിക്കുകയോ ചെയ്യട്ടെ. ആരോടും ബലാത്കാരം 
വേണ്ട. 

തന്റെയും അന്യന്റെയും ദോഷങ്ങളെ ദോഷ 
മായും ഗുണങ്ങളെ അങ്ങനെയും കണ്ട്‌ ദോഷ 
ങ്ങളെ തൃജിച്ച്‌, ഗുണങ്ങളെ സ്വീകരിക്കണം. 
ദുരാഗ്രഹികളുടെ ശാഠ്യവും ദുരാഗ്രഹവും ഇല്ലാ 
താക്കണം. പക്ഷപാതം ലോകത്തിലുണ്ടാക്കി 
യിട്ടുള്ളതും ഉണ്ടാക്കുന്നതുമായ ദുരിതങ്ങളും 
അനര്‍ഥങ്ങളും ചില്ലറയല്ല. ഈ അനിശ്ചിതവും 
ക്ഷണഭംഗുരവുമായ ജീവിതത്തില്‍ പരഹാനി 
ചെയ്തു ലാഭമുണ്ടാക്കുന്നതില്‍ നിന്നു സ്വയം 
മാറി നില്ക്കുന്നതും അന്യരെ മാറ്റിനിര്‍ത്തു 
ന്നതും മനുഷ്യത്വത്തിനു മാറ്റേറ്റുന്നതാണല്ലോ. 

ഇതില്‍ വിരുദ്ധമായി എഴുതിയിട്ടുള്ളതെ 
ന്തെന്ന്‌ വിദ്വാന്മാര്‍ അറിഞ്ഞ്‌ പെരുമാറണം. ഉചി 
തമായതിനെ സ്വീകരിക്കണം. എന്തെന്നാല്‍ 
ശാഠ്യം, ദുരാഗ്രഹം, ഈര്‍ഷ്യ, ദ്വേഷം, വാദവി 
വാദങ്ങള്‍, വിരോധങ്ങള്‍ എന്നിവയെ കുറയ്ക്കാ 
നാണ്‌, കൂട്ടാനല്ല, ഈ ലേഖനം എഴുതിയിരി 
ക്കുന്നത്‌. പരസ്പര ഹാനിയില്‍നിന്നൊഴിഞ്ഞ്‌, 
പരസ്പരലാഭം വരുത്തുന്നതാണ്‌ നമ്മുടെ മുഖ്യ 
കര്‍ത്തവ്യം. 

ഈ പതിന്നാലാം സമുല്ലാസത്തില്‍ 
മുസല്‍ന്മാരുടെ മതത്തെപ്പറ്റി എഴുതാം.” 
നോക്കി ഇഷ്ടമായതു ഗ്രഹിച്ച്‌ അനിഷ്ട 
മായതിനെ തള്ളണം. 
ബുദ്ധിമാന്മാരോടിതിലേറെ എന്തു പറയുവാന്‍! 





2. സി.എന്‍. അഹമ്മദ്‌ മൌലവിയുടെ ഖുറാന്‍ മലയാള തര്‍ജ 
മയാണ്‌ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്‌. (1973 ലെ എന്‍ബി. 
എസ്‌. പതിപ്പ്‌) അര്‍ത്ഥം വൃക്തമാക്കുന്നതിന്‌ ചിലേട 
ങ്ങളില്‍ ബ്രാക്കറ്റില്‍ മൌലവി കൊടുത്തിട്ടുള്ള ഭാഗങ്ങള്‍ 
ഈ പുസ്തകത്തില്‍ ഒഴിവാക്കിയിട്ടുണ്ട്‌. (പരിഭാഷകന്‍) 





പതിനാലാം സമുല്ലാസം 


| 


[ 





സത്യാര്‍ത്ഥ്പ്പകാശം കട 


] 


ന 


പതിനാലാം സമുല്ലാസം 


സത്ധ്യാര്‍ത്ഥപ്രകാശം 
ഇസ്‌ളാം മതവിഷയം 


ഇനി യവനമത വിഷയം വ്യാഖ്യാനിക്കാം 
മുസല്‍മാന്മാരുടെ മതത്തെപ്പറ്റി ഇനി എഴു 
താഠ:- 

1. കരുണാനിധിയും പരമകാരുണികനുമായ അല്ലാഹുവിന്റെ 
നാമത്തില്‍ (ആരംഭിക്കുന്നു) (ഭാഗം 1. അധ്യായം 1. വചനം 
1) 

സമീക്ഷകന്‍:- മുസല്‍മാന്മാര്‍ പറയുന്നത്‌, ഖുര്‍ 
ആന്‍ ദൈവത്തിന്റേതാണെന്നത്രേ, എന്നാല്‍ 
മറ്റാരോ ആണ്‌ ഇതു നിര്‍മ്മിച്ചതെന്ന്‌ ഈ വചന 
ത്തില്‍ നിന്നു വ്യക്തമാകുന്നു. ദൈവമുണ്ടാക്കി 
യതാണെങ്കില്‍ അല്ലാഹുവിന്റെ നാമത്തില്‍ ആരം 
ഭിക്കുന്നു എന്നു പറയുകയില്ലായിരുന്നു. “ആരംഭ 
ത്തിലെ മനുഷ്യര്‍ക്ക്‌ ഉപദേശത്തിന്‌” എന്നേ പറ 
യുമായിരുന്നുള്ളു. മനുഷ്യര്‍ക്ക്‌ ശിക്ഷണം നല്കു 
ന്നു, നിങ്ങളിങ്ങനെ പറയുകയെന്ന്‌ - എന്നായാലും 
ശരിയല്ല. എന്തെന്നാല്‍ പാപത്തിന്റെ ആരംഭവും 
ദൈവനാമത്തോടു ചേര്‍ന്ന്‌ ദൂഷിതമാകും. അവന്‍ 
കരുണാനിധിയും പരമകാരുണികനുമാണെങ്കില്‍ 
തന്റെ സൃഷ്ടിയില്‍, മനുഷ്യര്‍ക്ക്‌ സുഖത്തിനു 
വേണ്ടി അനൃയജീവികളെ ദാരുണമായ പീഡയേ 
ല്പിച്ച്‌ കൊന്ന്‌ മാംസം തിന്നുകൊള്ളാന്‍ 
അനുജ്ഞ നല്കിയതെന്തിന്‌? അവ നിരപരാധി 
കളും ദൈവ സൃഷ്ടികളും അല്ലേ? ദൈവനാമ 
ത്തില്‍ നല്ലതിന്റെ ആരംഭം, ചീത്തയുടെയല്ല 
എന്നാണു പറയുന്നതെങ്കില്‍ അതില്‍ ഉരുണ്ടുക 
ളിയുണ്ട്‌. കള്ളവും ചതിയും അസതൃഭാഷണാദി 
കളും മറ്റും ദൈവനാമത്തില്‍ തുടങ്ങുമോ? ഇതില്‍ 
നിന്നാവുമോ കശാപ്പുകാരന്‍ പശുവിന്റെയും മറ്റും 


387 


കഴുത്തു മുറിക്കുമ്പോള്‍ “ബിസ്മില്ലാഹ്‌” എന്ന 
വചനം ചൊല്ലുന്നത്‌? മേല്‍പറഞ്ഞതാണ്‌ അര്‍ഥ 
മെങ്കില്‍ ചീത്തക്കാര്യങ്ങള്‍ മുസല്‍മാന്മാര്‍ ദൈവ 
നാമത്തില്‍ തുടങ്ങുന്നു. മുസ്ലീംങ്ങളുടെ ദൈവം 
ദയാലുവുമല്ല. ആ മൃഗങ്ങളോട്‌ ദയയില്ലാത്തതു 
തന്നെ; കാരണം. മുസല്‍മാന്മാര്‍ക്ക്‌ ഈ വചന 
ത്തിന്റെ അര്‍ഥം അറിയില്ലെങ്കില്‍ ഈ വചനം 
പ്രകടമായത്‌ വെറുതെയാണ്‌. മുസല്‍മാന്മാര്‍ 
വേറെ അര്‍ഥമാണ്‌ പറയുന്നതെങ്കില്‍ എന്താണി 
തിന്റെ ശുദ്ധമായ അര്‍ത്ഥം? 

2. സര്‍വ്വലോക പരിപാലകനായ അല്ലാഹുവിന്നത്രെ 
സ്തോത്രം. കരുണാനിധി. പരമകാരുണികന്‍. (ഭാഗം 1, 
അധ്യായം 1, വചനം, സുക്തം 1-2) 

സമീക്ഷകന്‍:- ഖുര്‍ആനിലെ ദൈവം സര്‍വലോ 
കപരിപാലകനും കരുണാനിധിയും ക്ഷമാനിധിയു 
മാണെങ്കില്‍ അന്യമതസ്ഥരെയും മൃഗങ്ങളെയും 
കൊന്നുകൊള്ളാന്‍ മുസ്ലീങ്ങള്‍ക്ക്‌ അനുജ്ഞ 
നല്‍കുമായിരുന്നില്ല. പരമകാരുണികനെങ്കില്‍ 
പാപികളോടും പരമകരുണകാട്ടുമോ? എങ്കില്‍ 
കാഫറിങ്ങളുടെ കഥ കഴിക്കുക, ഖുര്‍ആനിലും 
പ്രവാചകനിലും വിശ്വസിക്കാത്തവന്‍ കാഫറിങ്ങ 
ളാണ്‌, എന്നു പറയുന്നതെന്തിന്‌? ഇതിനാല്‍ ഖുര്‍ 
ആന്‍ ദൈവകൃതമല്ല. 

3. പ്രതിഫലം നല്കപ്പെടുന്ന ദിവസത്തിന്റെ നാഥന്‍. നിന്റെ 
കല്പനകള്‍ക്കേ ഞങ്ങള്‍ വിധേയരായി ജീവിക്കയുള്ളു. 


നിന്നോടു മാത്രമേ ഞങ്ങള്‍ സഹായത്തിന്ന്‌ അപേക്ഷിക്ക 
യുള്ളു. നീ ഞങ്ങള്‍ക്കു നേര്‍മാര്‍ഗം കാണിച്ചുതരേണമേ. 


(൨.13-5) 
സമീക്ഷകന്‍.- അല്ലാഹു നിത്യവും ന്യായം ചെയ്യു 


പതിനാലാം സമുല്ലാസം 


കയില്ലേ? ഏതോ ഒരു ദിവസമാണോ ന്യായം 
ചെയ്യുന്നത്‌? ഇതിലെന്തോ ഇരുളിച്ചയുണ്ട്‌. വിധേ 
യത്വവും സഹായമാവശ്യപ്പെടുന്നതും ശരിതന്നെ. 
ചീത്തക്കാര്യത്തിനും സഹായം ആവശ്യപ്പെടുമോ? 
നേര്‍മാര്‍ഗം മുസ്ലീമിന്റേതേയുള്ളോ? മറ്റുള്ളവരു 
ടേതല്ലേ? നേര്‍മാര്‍ഗം സ്വീകരിക്കാത്തതെ 
ന്തെന്നാണ്‌? ചീത്തയിലേക്ക്‌ നേര്‍മാര്‍ഗം ഇല്ലല്ലോ. 
നന്മ ഏവര്‍ക്കും ഒന്നു തന്നെങ്കില്‍, മുസ്തീമിന്‌ 
വിശേഷിച്ചപൊന്നില്ല. മറ്റുള്ളവര്‍ക്ക്‌ നന്മയില്ലെന്നാ 
ണെങ്കില്‍ അത്‌ പക്ഷപാതമല്ലേ? 

4. അതായത്‌ നിന്റെ അനുഗ്രഹങ്ങള്‍ക്കു പഠരതമായവരുടെ 
മാര്‍ഗ്ഗം. കോപത്തിനു പാത്രമായരുടെയും വഴിപിഴച്ചവരു 
ടെയും മാര്‍ഗ്ഗമല്ല. (11-16 - 7) 

സമീക്ഷകന്‍.- മുസ്ലീങ്ങള്‍ പൂര്‍വജന്മമോ പൂര്‍വ 
കൃത പുണ്യപാപങ്ങളോ അംഗീകരിക്കായ്‌കയാല്‍, 
ചിലരെ അനുഗ്രഹ പാത്രമാക്കുന്നതും ചിലരെ 
അല്ലാതാക്കുന്നതും കൊണ്ട്‌ ദൈവം പക്ഷപാതി 
യായിത്തീരുന്നു. പാപപുണ്യങ്ങളില്ലാതെ ദുഃഖമോ 
സുഖമോ നല്കുന്നത്‌ കേവലം അന്യായം തന്നെ. 
കാരണമില്ലാതെ ആരോടെങ്കിലും കനിവു കാട്ടു 
ന്നതോ ക്രോധിക്കുന്നതോ ദൈവസ്വഭാവമല്ല. 
പൂര്‍വാര്‍ജിതമായ പുണ്യപാപങ്ങള്‍ ഇല്ലെങ്കില്‍ 
ദയയുടെയോ ക്രോധത്തിന്റെയോ പ്രകടനം 
അസാധ്യമാണ്‌. ഈ വചനം അല്ലാഹു മനുഷ്യ 
നെക്കൊണ്ടു പറയിച്ചെന്ന്‌ ടിപ്പണി കണ്ടിട്ടുണ്ടെ. 
സദാ ഇങ്ങനെ പറയണമെന്നും പറയുന്നുണ്ട്‌. 
ഇതില്‍ നിന്ന്‌ അറബിയില്‍ അക്ഷരമാലയായ 
അലിഫ്‌ ബേ മുതലായവയും അല്ലാഹു പഠിപ്പിച്ച 
താണെന്നല്ലേ വന്നുകൂടുന്നത്‌? ഇല്ലെങ്കില്‍ അക്ഷ 
രജ്ഞാനമില്ലാതെ വചനം എങ്ങനെ ചൊല്ലി? 
അതോ കാണാതെ പഠിപ്പിച്ചുകൊടുത്തോ ? 
എങ്കില്‍ ഖുര്‍ആന്‍ ഇറങ്ങിവന്നതല്ല, കാണാപ്പാടം 
പഠിച്ചതാണ്‌. 


ഏതുപുസ്തകത്തിലാണോ പക്ഷപാതമുള്ളത്‌ 
അത്‌ ഈശ്വരകൃതമല്ല. അറബിഭാഷയില്‍ ഓതി 
യതുകൊണ്ട്‌ അറബികള്‍ക്ക്‌ പഠിക്കാന്‍ സുഗമവും 
അന്യര്‍ക്ക്‌ കഠിനവുമായി. ഇതുകൊണ്ട്‌ ദൈവ 
ത്തില്‍ പക്ഷപാതദോക്ഷം വന്നുകൂടുന്നു. സൃഷ്ടി 
യിലെ സര്‍വമാന ദേശക്കാര്‍ക്കും ഒരുപോലെ പരി 
ശ്രമം കൊണ്ടുമാത്രം പഠിക്കാന്‍ കഴിയുന്ന എല്ലാ 
ഭാഷകളില്‍നിന്നും വിലക്ഷണമായ സംസ്കൃത 
ത്തില്‍ ദൈവം വേദജ്ഞാനം പകര്‍ന്നു. അതു 
പോലെ ചെയ്തിരുന്നെങ്കില്‍ പക്ഷപാതദോഷം 
വരില്ലായിരുന്നു. 
5. ഇതു മഹത്തായൊരു ഗ്രന്ഥമാണ്‌. ഇതില്‍ സംശയത്തിന 


388 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


വകാശമേ ഇല്ല. ജീവിതത്തില്‍ സൂക്ഷ്മതയുള്ള വര്‍ക്ക്‌ 
ഇതൊരു മാര്‍ഗ്ഗദര്‍ശനമത്രെ. (അവര്‍ ആരെന്നാൽ) അദൃശ്യ 
(യാഥാര്‍ഥ്യങ്ങളില്‍ വിശ്വസിക്കുകയും നമസ്കാരം മൂറ്റ്പ 
കാരം അനുഷ്ഠിക്കുകയും നാം അവര്‍ക്കു നല്കിയ 
തില്‍നിന്ന്‌ (നമ്മുടെ മാര്‍ഗ്ഗത്തില്‍) ചിലവഴിക്കുകയും ചെയ്യു 
ന്നവര്‍. (അപ്രകാരം തന്നെ) നിനക്ക്‌ (മുഹമ്മദ്‌ നബിക്ക്‌) 
അവതരിപ്പിച്ചതും നിനക്കു മുമ്പ്‌ പൂര്‍വ്ൃരപവാചകന്മാര്‍ക്ക്‌) 
അവതരിപ്പിച്ചതുമായ സന്ദേശങ്ങളില്‍ വിശ്വസിക്കുകയും പര 
ലോക (ജീവിത)ത്തില്‍ ദ്യഡ്ഃമായി വിശ്വസിക്കുകയും ചെയ്യു 
ന്നവരും അവര്‍ തങ്ങളുടെ രക്ഷിതാവിങ്കല്‍ നിന്നുള്ള മാര്‍ഗ്ഗ 
ദര്‍ശനത്തിലാണ്‌ നിലകൊള്ളുന്നത്‌. വിജയം പ്രാപിക്കുന്ന 
വരും അവരത്രേ. സത്യത്തെ മനഃപൂര്‍വം നിക്ഷേധിച്ചവരാക 
ട്ടെ, അവര്‍ക്കു നീ താക്കീതു നലകാതിരിക്കുന്നതും സമമാ 
ണ്‌. അവര്‍ (ഒരിക്കലും) വിശ്വസിക്കുകയില്ല. അല്ലാഹു അവ 
രുടെ ഹൃദയങ്ങള്‍ക്കും ചെവികള്‍ക്കും മുശ്രവച്ചിരിക്കുന്നു. 
അവരുടെ കണ്ണുകളിന്മേല്‍ മൂടിയുണ്ട്‌. അവര്‍ക്ക്‌ കഠിന 
ശിക്ഷയാണുള്ളത്‌. (1.1.2.2-7) 
സമീക്ഷകന്‍.:- സ്വയം തന്റെ പുസ്തകത്തിന്റെ 
മഹത്ത്വം ഘോഷിക്കുന്നത്‌ ഡംഭല്ലേ? ജീവിത 
ത്തില്‍ സൂക്ഷ്മതയുള്ളവര്‍ സ്വയം ശരിയായ പാത 
യിലാണ്‌. തെറ്റായ പാതയിലുള്ളവര്‍ക്ക്‌ നേര്‍വഴി 
കാട്ടാന്‍ ഖുര്‍ആന്‌ കഴിയില്ലെങ്കില്‍ പിന്നിതെന്തി 
നുകൊള്ളാം? പാപപുണ്യങ്ങളും പരുഷാര്‍ഥവും 
ചെയ്യാതെ, ദൈവം തന്റെ ഖജനാവില്‍ നിന്നു 
ചെലവുചെയ്യാന്‍ കൊടുക്കുമോ? കൊടുക്കുമെ 
ങ്കിലെല്ലാവര്‍ക്കും എന്തുകൊണ്ടു കൊടുക്കു 
ന്നില്ല? മുസല്‍മാന്മാര്‍ പരിശ്രമം ചെയ്യുന്നതെന്തി 
നാണ്‌? ബൈബിള്‍ സുവിശേഷാദികളില്‍ വിശ്വ 
സിക്കുന്നത്‌ ഉചിതമാണെങ്കില്‍ മുസ്ലീങ്ങള്‍ എന്തു 
കൊണ്ട്‌ ബൈബിളിലും മറ്റും വിശ്വസിക്കുന്നില്ല? 
വിശ്വസിക്കുന്നെങ്കില്‍ ഖുര്‍ആന്റെ പ്രയോജന 
മെന്ത്‌? ഖുര്‍ആനില്‍ കൂടുതല്‍ കാര്യങ്ങള്‍ എഴു 
തിയിട്ടുണ്ടെന്നാണ്‌ ഉത്തരമെങ്കില്‍, ആദ്യപുസ്ത 
കത്തില്‍ എഴുതാന്‍ ദൈവം മറന്നുപോയോ? മറ 
ന്നില്ലെങ്കില്‍ ഖുര്‍ആന്‍ ഉണ്ടാക്കിയത്‌ നിഷ്പ്രയോ 
ജനമാണ്‌. ഖുര്‍ആനും ബൈബിളും തമ്മില്‍ 
വലിയ അന്തരമില്ലേ. വേദത്തെപ്പോലെ ഒരു പൂര്‍ണ്ണ 
ഗ്രന്ഥം എന്തുകൊണ്ടുണ്ടാക്കിയില്ല? ന്യായവിധി 
നാളില്‍ മാത്രമല്ലാതെ മറ്റൊന്നിലും വിശ്വസി 
ക്കേണ്ട? ക്രിസ്ത്യാനിയും മുസ്ലീമും മാത്രമേ 
ദൈവത്തിന്റെ ശിക്ഷണത്തില്‍ വരുവോ? അവരില്‍ 
പാപികളാരുമില്ലേ? അധര്‍മികളായ ക്രിസ്ത്യാനി 
കളും മുസ്ലീങ്ങളും രക്ഷപ്പെടുകയും ധര്‍മാത്മാക്ക 
ളായ മറ്റുള്ളവര്‍ രക്ഷപ്പെടാതിരിക്കുകയും ചെയ്യു 
ന്നത്‌ മഹാ അന്യായവും അന്ധകാരവുമാണ്‌. 
മുസ്ലീങ്ങളുടെ മതത്തില്‍ വിശ്വസിക്കാത്തവരെ 
കാഫര്‍ എന്നു വിളിക്കുന്നത്‌ ഏകപക്ഷീയമായ 
ബിരുദമല്ലേ? ദൈവം അന്തഃകരണത്തിലും 


പതിനാലാം സമുല്ലാസം 


കാതിലും മുദ്രകുത്തിയിട്ടും അതുകൊണ്ട്‌ പാപം 
ചെയ്യുന്നത്‌ അവരുടെ ദോഷമല്ലേ? ഈ ദോഷം 
ദൈവത്തിന്റേതായിരിക്കെ അവരില്‍ സുഖദുഃ 
ഖമോ പാപപുണ്യങ്ങളോ വന്നുകൂടാത്തതാണ്‌. 
പിന്നെന്തിന്‌ അടിച്ചേല്‍പിക്കുന്നു? എന്തെന്നാല്‍ 
പാപമോ പുണ്യമോ അവര്‍ സ്വത്ര്രമായല്ലല്ലോ 
ചെയ്തത്‌. 

6. അവരുടെ ഹൃദയങ്ങളില്‍ ഒരു രോഗമുണ്ട്‌. എന്നിട്ട്‌ (അവ 


രുടെ ഹിതത്തിനെതിരായ നടപടികളെടുത്ത്‌) അല്ലാഹു അവ 
രുടെ രോഗം വര്‍ദ്ധിപ്പിക്കുന്നു. (1.1.2.10) 


സമീ.- അപരാധം ചെയ്യാതെ ദൈവം അവരുടെ 
രോഗം വര്‍ദ്ധിപ്പിച്ചു. ദയവുകാട്ടിയില്ല. പാവങ്ങള്‍ 
വളരെ ദുഃഖം അനുഭവിച്ചിരിക്കും. ഇത്‌ ചെകുത്താ 
നിലും കവിഞ്ഞ പൈശാചികതയല്ലേ? ചിലരുടെ 
ഹൃദയത്തില്‍ മുശ്രയടിക്കുക, ചിലരുടെ രോഗം 
വര്‍ദ്ധിപ്പിക്കുക ഇതെല്ലാം ദൈവത്തിന്റെ പണിയ 
ല്ല. എന്തെന്നാല്‍ രോഗം വര്‍ദ്ധിക്കുന്നത്‌ സ്വന്തം 
പാപത്താലാണ്‌. 


7 നിങ്ങള്‍ക്കുവേണ്ടി ഭൂമിയെ ഒരു വിരിപ്പും ആകാശത്തെ 
ഒരു മേല്‍ത്തട്ടുമാക്കി സൃഷ്ടിക്കുകയും....... (1.1.2.22) 


സമീ:- ആകാശം എന്തിന്റെയെങ്കിലും മേല്‍ത്തട്ടാ 
കുമോ? ഇത്‌ അജ്ഞാനമല്ലേ? ആകാശത്തിനെ 
മേല്‍ത്തട്ടായി കരുതുന്നത്‌ ഹാസ്യാസ്പദമാണ്‌. 
ഭൂമിയുടെ എന്തെങ്കിലും ഭാഗമായി ആകാശത്തെ 
കരുതരുത്‌. 

8. ഇനി നമ്മുടെ ദാസന്‍ നാം അവതരിപ്പിച്ചുകൊടുത്ത ഖുര്‍ 
ആനില്‍ നിങ്ങള്‍ക്ക്‌ സംശയമാണുള്ളതെങ്കില്‍ തത്തുല്യ 
മായ ഒരു ഗ്രന്ഥത്തില്‍നിന്ന്‌ ഒരദ്ധ്യായം നിങ്ങള്‍ കൊണ്ടുവ 
രിക. അല്ലാഹുവിനെ വിട്ടു നിങ്ങള്‍ക്കുള്ള സഹായികളെയും 
ക്ഷണിച്ചുകൊള്ളുക. നിങ്ങള്‍ സത്യവാദികളാണെങ്കില്‍ (ഇ 
തു) നിങ്ങള്‍ ചെയ്യുന്നില്ലെങ്കില്‍, ചെയ്യാന്‍ നിങ്ങള്‍ക്കു കഴി 
യുകയില്ല- മനുഷ്യരെയും കല്ലുകളെയും വിറകാക്കി ജ്ലി 
പ്പിക്കുന്ന അഗ്നിയെ നിങ്ങള്‍ സൂക്ഷിച്ചുകൊള്ളുക. സത്യ 
നിഷേധികള്‍ക്കു”* വേണ്ടിയത്രേ അത്‌ ഒരുക്കിവച്ചിരിക്കുന്ന 
ത്‌. (11.2.24) 


സമീ.- തത്തുല്യമായ ഒരധ്യായം ഉണ്ടാക്കുന്നത്‌ 
വലിയ കാര്യമൊന്നുമല്ല. അക്ബര്‍ ച്രക്ര 
വര്‍ത്തിയുടെ കാലത്ത്‌ കുത്തിടാത്ത ഖുര്‍ആന്‍ 
ഫൈജി മൌലവി ഉണ്ടാക്കിയില്ലേ? അതെന്തുതരം 
നരകാഗ്നിയാണ്‌? ഈ അഗ്നിയെ ഭയപ്പെടേണ്ടേ? 
വീഴുന്നതെല്ലാം അതിന്‌ ഇന്ധനമാണ്‌. കാഫിറു 
കള്‍ക്ക്‌ അഗ്നിയൊരുക്കി വച്ചിരിക്കുന്നു എന്നു 
ഖുര്‍ആനില്‍ പറയുന്നതുപോലെയാണ്‌ പുരാണ 
ങ്ങളില്‍ ക്ശേച്ചന്മാര്‍ക്ക്‌ ഘോരനരകം ഉണ്ടാക്കിവ 





* സത്യ നിഷേധി - കാഫിര്‍ എന്നതിന്റെ ഭാഷാന്തരം 


389 





സത്യാര്‍ത്ഥ്പ്പരകാശം ൫൭: 


ച്ചിരിക്കുന്നെന്നു പറയുന്നതും. ആരുപറയുന്ന 
താണ്‌ നേര്‍? അവരവരുടെ വാക്കുകളനുസരിച്ച്‌ 
ഇരുവരും സ്വര്‍ഗത്തില്‍ പോകുന്നവരാണ്‌. പര 
സ്പരം കുറ്റം പറയുന്നതനുസരിച്ചാണെങ്കില്‍ ഇ 
രുകൂട്ടരും നരകത്തിലും പോകും അതിനാല്‍ ഇരു 
കൂട്ടരുടെയും എതിര്‍പ്പില്‍ കാര്യമൊന്നുമില്ല. ധര്‍മി 
ഷ്ഠരായവര്‍ സുഖവും പാപികള്‍ ദുഃഖവും ഏതു 
മതത്തിലായാലും അനുഭവിക്കും. 


9. സത്യവിശ്വാസം സ്വീകരിക്കുകയും സല്കര്‍മ്മങ്ങള്‍ അനു 
ഷ്ഠിക്കുകയും ചെയ്തവരെ സന്തോഷവാര്‍ത്ത അറിയിക്കു 
ക. അവര്‍ക്കുവേണ്ടി ചിലതോട്ടങ്ങളുണ്ടായിരിക്കും. അവര്‍ക്ക്‌ 
അവിടെവച്ച്‌ ആഹാരമായി ഓരോ പഴം നല്‍കുമ്പോഴും 


[0 


“ഇതുതന്നെയാണ്‌ ഞങ്ങള്‍ക്ക്‌ മുമ്പ്‌ നല്കപ്പെട്ടിരുന്നത്‌ 
എന്ന്‌ അവര്‍ പറയും. ............ അവര്‍ക്കവിടെ പരിശുദ്ധരായ 
ചില ഇണകളുണ്ടായിരിക്കും. (1.1.2.25) 


സമീ.:- ഖുര്‍ആനിലെ ഈ സ്വര്‍ഗത്തിന്‌ ലോക 
ത്തില്‍നിന്ന്‌ എന്താണു വൃത്യാസം? ലോകത്തി 
ലുള്ളവതന്നെയാണ്‌ മുസ്ലീങ്ങളുടെ സ്വര്‍ഗ്ഗത്തിലു 
ള്ളതും. വ്യത്യാസം ഇരതയേയുള്ളൂ-സ്വര്‍ഗ്ഗത്തിലെ 
ആണുങ്ങള്‍ ഇവിടത്തെപ്പോലെ ജനിക്കയും മരി 
ക്കയും വരികയും പോകുകയും ചെയ്യുന്നില്ല. ഇവി 
ടത്തെ സ്ര്തീകൾ എന്നും ജീവിക്കുന്നില്ല. അവി 
ടത്തെ ഇണകള്‍ എന്നും ജീവിക്കുന്നു. കയാമത്തി 
ന്റെ (ന്യായവിധിനാള്‍)നാള്‍ വരുന്നതുവരെ അവ 
രെങ്ങനെ നാള്‍ തള്ളിവിടുമെന്ന്‌ അറിവില്ല. ഖുദാ” 
അവരോട്‌ ദയവുകാട്ടുന്നുണ്ടാവാം. ഖുദായുടെ 
ആശ്രമത്തില്‍ നാളുകള്‍ തള്ളിവിടുന്നുണ്ടാവാം. 
എങ്കിലതു ശരിതന്നെ. എന്തെന്നാല്‍ ഈ മുസ്ലീം 
സ്വര്‍ഗ്ഗം ഗോകുലഗോസായികളുടെ ഗോലോകവും 
അമ്പലവും പോലെയാണ്‌. അവിടെ സ്ത്രീപുരു 
ഷന്മാര്‍ക്ക്‌ മാന്യതകൂടുതലുണ്ട്‌. അതുപോലെ 
ഖുദായുടെ വീട്ടില്‍ സ്ര്രീകള്‍ക്കു മാനൃതയും 
സ്നേഹാദരവും കൂടും അത്രയും പുരുഷന്മാരോ 
ടില്ല. സ്രതീകളെ ഖുദാ സദാ സ്വര്‍ഗ്ഗത്തില്‍ വച്ചി 
രിക്കുകയാണ്‌. പുരുഷന്മാരെ അല്ലാതാനും. ഈ 
സ്ര്രീകള്‍ ഖുദാവിന്റെ അനുധ്രഹമില്ലാതെ എങ്ങ 
നെയാണ്‌ സ്വര്‍ഗ്ഗത്തില്‍ പാര്‍ക്കുന്നത്‌? ഇതു ശരി 
യാണെങ്കില്‍ ഖുദാ സ്രതീജിതനല്ലേ? 

10. അല്ലാഹു ആദമിനു സര്‍വവസ്തുക്കളുടെയും പേരുകള്‍ 
പഠിപ്പിച്ചു.പിന്നീട്‌ ആ സാധനങ്ങളെയെല്ലാം മലക്കുകള്‍ക്കു 
കാണിച്ചുകൊടുത്തിട്ടു “നിങ്ങള്‍ സത്യവാദികളാണെങ്കില്‍ 
ഇവയുടെ പേരുകള്‍ എന്നോടു പറയുക എന്ന്‌ അവന്‍ അരു 
ളി...... ആദമേ! അവയുടെ നാമങ്ങള്‍ നീ അവര്‍ക്കു പറഞ്ഞു 
കൊടുക്കുക എന്ന്‌ അല്ലാഹു കലപിച്ചരുളി. അങ്ങനെ ആദം 
ഇവയുടെ നാമങ്ങള്‍ മലക്കുകള്‍ക്കു പറഞ്ഞുകൊടുത്തു കഴി 





2. മുസ്ലീങ്ങള്‍ ദൈവത്തിനു പറയുന്ന മറ്റൊരു പേര്‍ 


പതിനാലാം സമുല്ലാസം 


ഞ്ഞപ്പോള്‍ ആകാശഭൂമിയിലെ അദൃശ്യകാര്യങ്ങളെല്ലാം എനി 
ക്കറിവുണ്ടെന്നും..... ഞാന്‍ നിങ്ങളോടു പറഞ്ഞിട്ടില്ലേ എന്ന്‌ 
അല്ലാഹു മലക്കുകളോടു കലപിച്ചരുളി. (1.12.31-33) 

സമീം- ഇങ്ങനെ മലക്കുകളെ കബളിപ്പിച്ചിട്ട്‌ 
താന്‍പോരിമ വെളിവാക്കേണ്ട കാര്യം അല്ലാഹു 
വിനുണ്ടോ? ഇതൊരു ഡംഭാണ്‌. വിദ്വാന്മാരിതം 
ഗീകരിക്കില്ല. ഇങ്ങനെ ഈറ്റം കൊള്ളുകയുമില്ല. 
ഇത്തരം കാര്യങ്ങള്‍ കൊണ്ടാണോ ഖുദാ മഹത്വം 
വെളിവാക്കുന്നത്‌? അപരിഷ്കൃ തര്‍ക്കിടയില്‍ 
ഏതുതരം അന്ധവിശ്വാസവും ഭംഗിയായി വില 
പ്പോകും, സഭ്ൃയജനങ്ങള്‍ക്കിടയില്‍ നടക്കുകയില്ല. 


11. ആദമിനെ നിങ്ങള്‍ സാഷ്ടാംഗം പ്രണമി 
ക്കുക. എന്നു മലക്കുകളോടു നാം കല്‍പിച്ച 
സന്ദര്‍ഭവും സ്മരണീയമാണ്‌. അന്നേരം ഇബ്ലീ 
സ്‌ ഖുദാവിന്റെ ആജ്ഞ അനുസരിക്കാതിരുന്നിട്ടും 
ഒന്നും ചെയ്യാന്‍ കഴിഞ്ഞില്ല. നോക്കുക, ഒരു 
കാഫിര്‍ ഇബ്ലീസ്‌ ഖുദായെ അടിപറയിച്ചപ്പോള്‍ 
മുസ്ലീങ്ങള്‍ പറയുംപ്രകാരം വേറെയും ഒട്ടേറെ 
സത്യനിഷേധികള്‍ ഉണ്ടായിരിക്കെ അവരോട്‌ 
മുസ്ലീംഖുദാവിന്റെയും മുസ്ലീങ്ങളുടെയും എന്തു 
പെരട്ടു നടക്കുമെന്നാണ്‌? ചിലപ്പോഴെല്ലാം ദൈവം 
ചിലരുടെ രോഗം വര്‍ദ്ധിപ്പിക്കുന്നു. ചിലപ്പോള്‍ 
ചിലരെ വഴിതെറ്റി ക്കുന്നു. ഇതെല്ലാം ഖുദാ 
ഇബ്ലീസില്‍നിന്നു പഠിച്ചതാവാം. ഇബ്ലീസ്‌ 
ഖുദാവില്‍ നിന്നും! ഇബ്ലീസിന്‌ ഖുദായല്ലാതെ 
മറ്റൊരു ആശാന്‍ ഉണ്ടാവാനിടയില്ല. 

12. ആദമേ! നീയും നിന്റെ ഇണയും തോട്ടത്തില്‍ താമസി 
ക്കുകയും ഇതില്‍ നിങ്ങള്‍ ഇച്ഛിക്കുന്നേടത്തു നിന്ന്‌ 
യഥേഷ്ടം ആഹാരം കഴിക്കുകയും ചെയ്തുകൊള്ളുക. 
എന്നാല്‍ ഈ വൃക്ഷത്തെ നിങ്ങള്‍ സമീപിച്ചുപോകരുത്‌. 
നിങ്ങള്‍ അക്രമികളായിത്തീരും എന്നു നാം കല്‍പിച്ചു 
എന്നാല്‍ പിശാച്‌ അവരെ അതില്‍നിന്നു തെറ്റിക്കുകയും 
അവര്‍ രണ്ടുപേരെയും അവര്‍ ജീവിച്ചിരുന്ന സ്ഥലത്തുനിന്ന്‌ 
പുറന്തള്ളുകയും ചെയ്തു. നിങ്ങള്‍ ഇറങ്ങിപ്പൊയ്ക്കൊള്ളു 
ക നിങ്ങള്‍ പരസ്പരം ശ്രതുക്കളാകുന്നു; നിങ്ങള്‍ക്ക്‌ ഒരു 
നിശ്ചിതകാലം വരേയ്ക്കും ഭൂമിയില്‍ വാസസ്ഥലവും ജീവി 
തവിഭവങ്ങളും ഉണ്ടായിരിക്കും. പിന്നീട്‌ ആദം തന്റെ രക്ഷി 
താവിങ്കല്‍ നിന്നു ചില തത്ത്വങ്ങള്‍ ഗ്രഹിച്ചു. (മടങ്ങി) 1.1.2.35 
-37) 

സമീ.- ഖുദായുടെ അലപജ്ഞതനോക്കുക. സ്വര്‍ഗ്ഗ 
ത്തില്‍ വസിക്കുവാന്‍ ആശീര്‍വാദം നല്കി; 
പിന്നല്പം കഴിഞ്ഞ്‌ പറയുന്നു - ഇറങ്ങിന്‍! എന്ന്‌. 
ഭവിഷ്യത്തിനെപ്പറ്റി അറിവുണ്ടായിരുന്നെങ്കില്‍ 
വരം എന്തിനു നല്കി? വഴിതെറ്റിക്കുന്ന ഇബ്ലീ 
സിനെ ശിക്ഷിക്കാതിരുന്നത്‌ കഴിവില്ലായ്മയാ 
ണെന്നു തോന്നുന്നു. ആ വൃക്ഷം ആര്‍ക്കുവേണ്ടി 
സൃഷ്ടിച്ചതാണ്‌? തനിക്കു വേണ്ടിയോ മറ്റുള്ള 


390 





സത്യാര്‍ത്ഥ്പ്രകാശം കട 


വര്‍ക്കുവേണ്ടിയോഃ? മറ്റുള്ളവര്‍ക്കുവേണ്ടിയാണെ 
ങ്കില്‍ വിലക്കിയതെന്തിന്‌? ഇതിനാല്‍ ഇത്തരം 
കാര്യങ്ങള്‍ ഖുദായ്ക്കോ അവനുണ്ടാക്കിയ ഗ്രന്ഥ 
ത്തിനോ ചേര്‍ന്നതല്ല. ആദാമദ്ദേഹം ദൈവത്തില്‍ 
നിന്ന്‌ എന്തൊക്കെയാണ്‌ പഠിച്ചുവന്നത്‌? ഭൂമിയി 
ലദ്ദേഹം വന്നത്‌ എപ്രകാരമാണ്‌? ആ തോട്ടം 
പര്‍വതത്തിലായിരുന്നോ? ആകാശത്തിലായി 
രുന്നോ? അവിടുന്നെങ്ങനെ ഇറങ്ങിവന്നു? പക്ഷി 
യേപ്പോലെ പറന്നുവന്നോ? അതോ മുകളില്‍നിന്ന്‌ 
പൊട്ടി വീണോ? ഇതില്‍നിന്നും ഒരുകാര്യം 
സ്പഷ്ടകുന്നു. ആദമിനെ മണ്ണുകൊണ്ടാണുണ്ടാ 
ക്കിയതെങ്കില്‍ ഇവരുടെ സ്വര്‍ഗ്ഗത്തിലും 
മണ്ണുണ്ടോ? അവിടെ ബാക്കിയുള്ള മലക്കുകളും 
മറ്റും ഇത്തരം ശരീരക്കാരാവാം. മണ്ണുകൊണ്ടുള്ള 
ശരീരം ഇന്ദ്രിയഭോഗരഹിതമാവുകയില്ല. മണ്ണുകൊ 
ണ്ടുള്ള ശരീരക്കാര്‍ മരിച്ചേതീരു. മരിക്കുന്നപക്ഷം 
അവിടെനിന്നെങ്ങോട്ടുപോകും? മൃത്യു ഉണ്ടാവു 
കയില്ലെന്നാണെങ്കില്‍, ജനനവും ഉണ്ടായിട്ടില്ല. 
ജന്മമുണ്ടെങ്കില്‍ മരണവുമുണ്ട്‌. അങ്ങനെയെങ്കില്‍ 
സ്വര്‍ഗ്ഗത്തിലെ സ്രതതീകള്‍ എക്കാലവും അവിടെ 
ജീവിക്കുന്നു എന്ന്‌ ഖുര്‍ആനില്‍ എഴുതിയിരിക്കു 
ന്നത്‌ അസത്യമായിത്തീരും. എന്തെന്നാല്‍ അവരും 
നിശ്ചയമായും മരിക്കും. അങ്ങനെയെങ്കില്‍ സ്വര്‍ഗ്ഗ 
ത്തില്‍ പോകുന്നവരും മരിക്കുമെന്നു തീര്‍ച്ച. 

13 ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊള്ളുക. അന്ന്‌ ഒരാളും 
മറ്റൊരാള്‍ക്കുവേണ്ടിയും യാതൊരു ബാധ്യതയും നിറവേ 
റ്റുകയില്ല. ആരില്‍നിന്നും ഒരു ശുപാര്‍ശയും സ്വീകരിക്കപ്പെ 
ടുകയില്ല. ഒരാളില്‍നിന്നും ഒരു പ്രായശ്ചിത്തവും വാങ്ങുക 


യില്ല. യാതൊരു സഹായവും അവര്‍ക്കു ലഭിക്കുകയുമില്ല. 
(വ.2.48) 


സമീ;- ഈ നാളുകളെ ഭയപ്പെടേണ്ട? ചീത്ത 
ചെയ്യുവാന്‍ എന്നാളും പേടിക്കണം. ശിപാര്‍ശ 
കേള്‍ക്കുകയില്ലെങ്കില്‍ പ്രവാചകന്റെ സാക്ഷ്യമോ 
ശിപാര്‍ശയോകൊണ്ട്‌ സ്വര്‍ഗ്ഗം കിട്ടുമെന്ന വചനം 
എങ്ങനെ സത്യമാകും? ഖുദാ സ്വര്‍ഗ്ഗത്തിലുള്ളവ 
രെയല്ലാതെ നരകത്തിലുള്ളവരെ തുണയ്ക്കുക 
യില്ലേ? അങ്ങനെയെങ്കില്‍ പ്രവാചകന്റെ 
സാക്ഷ്യമോ ശിപാര്‍ശയോകൊണ്ട്‌ സ്വര്‍ഗ്ഗം കിട്ടു 
മെന്ന വചനം എങ്ങനെ സത്യമാകും? ഖുദാ 
സ്വര്‍ഗ്ഗത്തിലുള്ള വരെയല്ലാതെ നരകത്തിലുള്ള 
വരെ തുണയ്ക്കുകയില്ലേ? അങ്ങനെയെങ്കില്‍ 
ഖുദാ പക്ഷപാതിയാണ്‌. 


14. മൂസാക്കു നാം വേദ്രഗന്ഥവും വേര്‍തിരിക്കാനുള്ള കഴിവും 
നല്കിയ - (1.1.2.53) 


സമീ.- മൂസായ്ക്ക്‌ വേദ്രഗന്ഥം നല്‍കിയെങ്കില്‍ 


പതിനാലാം സമുല്ലാസം 


ഖുര്‍ആന്‍ ഉണ്ടായതു വെറുതെയാണ്‌. മൂസായ്ക്ക്‌ 
(മോശ) അത്ഭുതശക്തി നല്കിയെന്നു ബൈബി 
ളിലും ഖുര്‍ആനിലും എഴുതിയിട്ടുണ്ട്‌. പക്ഷേ ഇത്‌ 
അംഗീകരിക്കാവുന്നതല്ല. എന്തെന്നാല്‍ അങ്ങനെ 
അന്നു ചെയ്തെങ്കില്‍ ഇന്നും ചെയ്യണം. ഇപ്പോ 
ഴില്ലാത്തത്‌ പണ്ടും ഇല്ല. സ്വാര്‍ത്ഥികള്‍ ഇന്നും 
അറിവില്ലാത്തവരുടെ മുമ്പില്‍ വിജ്ഞരായി നടി 
ക്കുന്നതുപോലെ അന്നും കാപട്യം കാണിച്ചിരി 
ക്കണം. ഖുദായും സേവകരും ഇന്നുമുണ്ടല്ലോ. 
പിന്നെന്താണ്‌ അദ്ഭുതശക്തി കാട്ടാത്തതും 
ചെയ്യാത്തതും? മൂസായ്ക്ക്‌ വേദ്രഗന്ഥം നല്കി 
യെങ്കില്‍ വീണ്ടും ഖുര്‍ആന്‍ എന്തിനു നല്കി? 
നല്ലതും ചീത്തയും ചെയ്യാനും ചെയ്യാതിരിക്കാനും 
ഉപദേശിക്കുന്നത്‌ സര്‍വ്രത ഒരുപോലെയാകയാല്‍ 
വീണ്ടും വീണ്ടും വിഭിന്ന പുസ്തകങ്ങളുണ്ടാക്കു 
ന്നത്‌ പുനരുക്തിദോഷമാണ്‌. മൂസയ്ക്കും മറ്റും 
നലകിയ പുസ്തകത്തില്‍ ദൈവം വല്ലതെറ്റും പറ 
ഞ്ഞിരുന്നോ? 

15 നിങ്ങളുടെ പാപങ്ങള്‍ നാം പൊറുത്തുതരും. സുകൃതം 


ചെയ്തവരോടു നാം കൂടുതല്‍ ഓദാര്യം കാണിക്കുകതന്നെ 
ചെയ്യും (1.1.2.58) 


സമീ;- ഖുദായുടെ ഈ ഉപദേശം എല്ലാവരേയും 
പാപികളാക്കുന്നതല്ലേ? പാപം പൊറുക്കുന്ന ഒരു 
ആശ്രയക്രേന്ദ്രമുണ്ടായാല്‍ മനുഷ്യരാരും പിന്നെ 
പാപത്തെ ഭയപ്പെടുകയില്ല. അതിനാല്‍ 
ഇങ്ങനെപറയുന്നത്‌ ഖുദായോ ഇത്‌ ഖുദാ ഉണ്ടാ 
ക്കിയ പുസ്തകമോ അല്ല. എന്തെന്നാല്‍ അവന്‍ 
ന്യായകാരിയാണ്‌. പാപം ക്ഷമിക്കുമ്പോള്‍ അന്യാ 
യകാരിയാകും. കുറ്റത്തിനു തക്കവണ്ണം ശിക്ഷന 
ല്കിയാലേ ന്യായകാരിയാവു. 

16. മൂസാ തന്റെ ജനതയ്ക്കുവേണ്ടി വെള്ളം ആവശ്യപ്പെട്ട 
സന്ദര്‍ഭവും സ്മരണീയമത്രെ. അപ്പോള്‍ നിന്റെ വടികൊണ്ട്‌ 


പാറയിന്മേല്‍ അടിക്കുക എന്നു നാം അരുളി. അന്നേരം 
പ്രന്തണ്ട്‌ ഉറവുകള്‍ അതില്‍നിന്നു പൊട്ടിയൊലിച്ചു. (1.1.2.60) 


സമീ.- നോക്കു അസംഭവ്യമായ ഇത്തരം കാര്യ 
ങ്ങള്‍ വേറാരാനും പറയുമോ? ഒരു കല്ലില്‍ വടി 
കൊണ്ടടിച്ചാല്‍ പ്രന്തണ്ടുറവ ഒരിക്കലും ഉണ്ടാവു 
കയില്ല. ആ പാറയ്ക്കകം പൊള്ളയാക്കി വെള്ളം 
നിറച്ച്‌ പ്രന്തണ്ട്‌ ദ്വാരമിട്ടാല്‍ മാത്രമേ ഇങ്ങനെ 
വെള്ളം ഒഴുകൂ. 

17 നിങ്ങള്‍ നിന്ദ്യരായ കുരങ്ങന്മാരായിത്തീരുക എന്ന്‌ 
അന്നേരം നാം അവരോടു കല്‍പിച്ചു. അങ്ങനെ ആ സം 
ഭവം അന്നുള്ളവര്‍ക്കും പില്കാലങ്ങളില്‍ വരുന്നവര്‍ക്കും നാം 


ഒരു പാഠമാക്കിവച്ചു. സുക്ഷ്മതയുള്ളവര്‍ക്ക്‌ ഒരു തത്വോപ 
ദേശവും. (1.1.2.65-66) 


1] 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


സമീ.:- നിന്ദ്യരായ കുരങ്ങന്മാരാവുകയെന്ന്‌ 
വെറുതേ പേടിപ്പിക്കാന്‍ പറഞ്ഞതാണോ??? എങ്കി 
ലത്‌ മിഥ്യയായി. അതോകളിപ്പിച്ചതോ? ഇങ്ങനെ 
യെല്ലാം പറയുന്നത്‌ ഏതായാലും ഖുദായല്ലു. 
ഇതെല്ലാം എഴുതിയിരിക്കുന്ന പുസ്തകം ദൈവ 
കൃതവുമല്ല. 

18. മൃതിയടഞ്ഞവരെ അല്ലാഹു ജീവിപ്പിക്കുന്നത്‌ അങ്ങനെ 
യാകുന്നു. അവന്‍ നിങ്ങള്‍ക്കു തന്റെ ദൃഷ്ടാന്തങ്ങള്‍ 


കാണിച്ചു തരുന്നതു നിങ്ങള്‍ ചിന്തിച്ചു ്രഹിക്കുവാനാണ്‌. 
(വ.2.23). 


സമീ;- മരിച്ചവരെ ഖുദാ ജീവിപ്പിച്ചിരുന്നോ? 
എങ്കില്‍ ഇപ്പോള്‍ എന്തുകൊണ്ട്‌ ജീവിപ്പിക്കുന്നില്ല? 
കയാമത്തിന്റെ നാള്‍വരെ കബറുകളില്‍ കിടന്നു 
കളയുമോ? ഇപ്പോഴവര്‍ തടവിലാണോ? ഇത്രയൊ 
ക്കെയേയുള്ളോ ദൈവത്തിന്റെ കൃതികള്‍? 
ഭൂമിയും സൂര്യചന്ദ്രന്മാരും കൃതികളല്ലേ? ലോക 
ത്തില്‍ കാണപ്പെടുന്ന വിവധ രചനാവിശേഷങ്ങള്‍ 
ദൈവത്തിന്റെ കൃതികളല്ലേ? 


19. അവര്‍ സ്വര്‍ഗ്ഗവാസികളായിരിക്കും അവര്‍ അതിലാണ്‌ 
ശാശ്വതമായി നിവസിക്കുക. (1.12. 82) 


സമീ.- അനന്തമായ പാപപുണ്യങ്ങള്‍ ചെയ്യുവാന്‍ 
ഒരു ജീവനും സാമര്‍ഥ്യമില്ല. അതിനാല്‍ എന്നും 
സ്വര്‍ഗ്ഗത്തിലോ നരകത്തിലോ കഴിയുവാന്‍ സാധ്യ 
മല്ല. ഇങ്ങനെ പാര്‍പ്പിക്കുന്ന ഖുദാ അന്യായ 
ക്കാരും അജ്ഞനുമായിത്തീരില്ലേ? കയാമത്തിന്റെ 
നാളില്‍ ന്യായവിധിയുണ്ടായാല്‍ അത്‌ പാപപു 
ണ്യങ്ങള്‍ക്കു നിരക്കുന്നതാകണം. അനന്തമല്ലാത്ത 
തിന്റെ ഫലം എങ്ങനെ അനന്തമാകും? സൃഷ്ടി 
യുണ്ടായി ഏഴെണ്ണായിരംവര്‍ഷങ്ങളെ ആയിട്ടു 
ള്ളെന്നാണ്‌ ഇവര്‍ പറയുന്നത്‌. ഇതിനുമുന്‍പ്‌ 
ദൈവം വെറുതെയിരിക്കുകയായിരുന്നോ? കയാ 
മത്തിനുശേഷവും വെറുതേയിരിക്കുമോ? 
ഇതെല്ലാം കുട്ടിക്കളി പോലിരിക്കുന്നു. എന്തെ 
ന്നാല്‍ ഈശ്വരന്റെ പ്രവൃത്തികള്‍ എന്നും നടന്നു 
കൊണ്ടിരിക്കും. പാപപുണ്യങ്ങളുടെ അളവനുസ 
രിച്ചേ അതിന്റെ ഫലവും നല്കൂ. അതിനാല്‍ ഖുര്‍ 
ആനില്‍ ഇപ്പറഞ്ഞിരിക്കുന്നത്‌ നേരല്ല. 

20 നിങ്ങള്‍ അന്യോന്യം രക്തം ചിന്തുകയില്ല, സ്വജനങ്ങളെ 
അവരവരുടെ വീടുകളില്‍ നിന്നു പുറന്തള്ളുകയുമില്ല എന്നു 
നിങ്ങളുടെ പക്കല്‍ നിന്നു നാം കരാറു വാങ്ങിയ സന്ദര്‍ഭവും 
സ്മരണീയമത്രേ. പിന്നീട്‌ നിങ്ങള്‍ സമ്മതിച്ചു ശരിവച്ചു. 
നിങ്ങള്‍ സാക്ഷ്യം വഹിക്കുന്നുമുണ്ട്‌. എന്നിട്ടുകൂടി കൂട്ടരേ! 
നിങ്ങളിതാ പരസ്പരം കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. 


നിങ്ങളില്‍ ഒരു വിഭാഗത്തെ അവരുടെ ഭവനങ്ങളില്‍നിന്നു 
ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. (1.1.2.84-85) 


സമീ.- പ്രതിജ്ഞ ചെയ്യിക്കുന്നതും ചെയ്യുന്നതും 


പതിനാലാം സമുല്ലാസം 


അല്പജ്ഞരോ പരമാത്മാവോ? ഈശ്വരന്‍ സര്‍വ 
ജ്ഞനാകയാല്‍ അലപജ്ഞരായ ലൌകിക മനു 
ഷ്യരെപ്പോലെ എന്തിനു ചെയ്യണം? പരസ്പരം 
ചോരയൊഴുക്കരുതെന്നും സ്വന്തക്കാരെ കൂുടിയി 
റക്കരുതെന്നും പറയുന്നതിനര്‍ത്ഥം മറ്റുമതക്കാ 
രുടെ ചോര ചിന്തണമെന്നും ആട്ടിയോടിക്കണ 
മെന്നുമല്ലേ? ഇതു നല്ലകാര്യമോ? ഇത്‌ മിഥ്യയും 
മൂഡതയും പക്ഷപാതവുമാണ്‌. പ്രതിജ്ഞയ്ക്ക്‌ 
വിരുദ്ധമായി പ്രവര്‍ത്തിക്കുമെന്ന്‌ ഈശ്വരനറിവി 
ല്ലായിരുന്നോ? മുസ്ലീങ്ങളുടെ ഖുദായ്ക്കും 
ക്രിസ്ത്യാനികളുടെ ദൈവത്തിനും സാദൃശ്യം 
വളരെയുണ്ടെന്ന്‌ ഇതില്‍ നിന്നു തെളിയുന്നു. ഖുര്‍ 
ആന്‍ സ്വത്ന്ത്രകൃതിയല്ല. എന്തെന്നാല്‍ ഇതിലെ 
കുറച്ചു കാര്യങ്ങളൊഴികെ മറ്റെല്ലാം ബൈബിളില്‍ 
ഉള്ളതാണ്‌. 

21. പരലോകത്തെ വിറ്റ്‌ ഇഹലോകജീവിതത്തെ പകരം 
വാങ്ങിയവരത്രെ അവര്‍. അതുകൊണ്ട്‌ അവരുടെ ശിക്ഷ 


ലഘുകരിക്കുകയില്ല. അവര്‍ക്ക്‌ സഹായം ലഭിക്കുകയുമില്ല. 
(൨2.86) 


സമീ:- ഇത്തരം ഈര്‍ഷ്യാദ്വേഷങ്ങള്‍ ഈശ്വരന്റെ 
പക്കല്‍ നിന്നുണ്ടാവുമോ? ശിക്ഷ ലഘൂകരിക്കപ്പെ 
ടുകയും സഹായം ലഭിക്കുകയും ചെയ്യുന്നവ 
രാണ്‌? അവര്‍ പാപികളാണെങ്കില്‍, പാപത്തിനു 
ശിക്ഷ നല്കാതെ ലഘൂകരിക്കുന്നത്‌ അന്യായമാ 
കും. ശിക്ഷനലകി പാപം ലഘൂകരിക്കപ്പെടുമെ 
ന്നാണെങ്കില്‍, ഈ വചനത്തില്‍ പറഞ്ഞിരിക്കുന്ന 
വര്‍ക്കും അങ്ങനെ പാപം ലഘൂകരിക്കാ 
വുന്നതാണ്‌. ശിക്ഷിച്ചിട്ടും പാപം ലഘുകരിക്കുന്നി 
ല്ലെങ്കില്‍ അതും അന്യായമാകും. പാപങ്ങള്‍ ലഘൂ 
കരിക്കുന്നതിന്റെ പ്രയോജനം ധര്‍മ്മാത്മാക്കള്‍ക്കാ 
ണെങ്കില്‍ അവരുടെ പാപങ്ങള്‍ ലഘുകരിച്ചിരിക്കെ 
ഖുദാ പിന്നെന്തു ചെയ്യാനാണ്‌? ഇതൊന്നും 
വിദ്വാന്മാരെഴുതിയതല്ല. വാസ്തവത്തില്‍ ധര്‍മാ 
ത്മാക്കള്‍ക്ക്‌ സുഖവും അധര്‍മികള്‍ക്ക്‌ ദുഃഖവും 
അവരവരുടെ പ്രവൃത്തിക്കു യോജിച്ച വണ്ണം 
എപ്പോഴും കിട്ടേണ്ടതാണ്‌. 

22 നാം മൂസാക്കു വേദം നല്‍കിയിട്ടുണ്ട്‌. അദ്ദേഹത്തിനു 
ശേഷം തുടരെത്തുടരെ ദൂതന്മാരെ അയച്ചുകൊണ്ടുമിരുന്നു. 
മര്യമിന്റെ മകന്‍ ഈസായ്ക്ക്‌ നാം വൃക്തമായ ദൃഷ്ടാന്ത 
ങ്ങള്‍ നല്കി. പരിശുദ്ധാത്മാവിന്റെ/ ക്കൊണ്ട്‌ അദ്ദേഹത്തിനു 
നാം പിന്‍ബലം നല്കി. അപ്പോള്‍ നിങ്ങളിഷ്ടപ്പെടാത്ത സന്ദേ 


ശവും കൊണ്ട്‌ ഓരോ ദൂതന്‍ നിങ്ങളുടെ അടുക്കല്‍ വരു 
മ്പോഴും നിങ്ങള്‍ അഹംഭാവം നടിക്കുകയും അവരില്‍ 





* യേശൂ 
4 റൂഹൂല്‍ കദ്സ്‌ എന്നുമുലം. ഗരബിയേല്‍ എന്ന പരിശുദ്ധാ 
ത്മാവ്‌ യേശുവിന്നൊപ്പം സദാ ഉണ്ടായിരുന്നത്രേ. 


392 





സത്യാര്‍ത്ഥ്പ്രകാശം കട 


ചിലരെ നിഷേധിക്കുകയും ചിലരെ വധിക്കുകയുമാണോ 
ചെയ്യുന്നത്‌. (1.1.2.87) 


സമീ.- മോശയ്ക്കു വേദം കൊടുത്തെന്നു ഖുര്‍ 
ആന്‍ സാക്ഷ്യപ്പെടുമ്പോള്‍ അതു വിശ്വസിക്കാന്‍ 
മുസ്ലീങ്ങള്‍ നിര്‍ബന്ധിതരായി. അതിലുള്ള ദോഷ 
ങ്ങളും മുസ്ലീംമതത്തില്‍ വന്നുപെട്ടു. വ്യക്തമായ 
ദൃഷ്ടാന്തങ്ങളെന്നു പറയുന്നതു വെറുതെയാണ്‌. 
പാവം മനുഷ്യരെ വലയില്‍ വീഴ്ത്താന്‍ അസത്യ 
ങ്ങള്‍ പ്രചരിപ്പിച്ചതാണ്‌. എന്തെന്നാല്‍ സൃഷ്ടി 
ക്രമത്തിനു വിരുദ്ധമായതെല്ലാം പൊളിയാണ്‌. 
അന്നത്തെ ദൃഷ്ടാന്തങ്ങളിന്നെന്താണില്ലാത്തത്‌? 
ഇന്നവ ഇല്ലെങ്കില്‍ അന്നുമില്ലായിരുന്നു. ഇതില്‍ 
സംശയമില്ല. 


23 അവരുടെ സത്യനിഷേധ സ്വഭാവം മൂലം അല്ലാഹു അവരെ 
ശപിച്ചു കഴിഞ്ഞിട്ടുണ്ട്‌. (1.1.2.88) 


സമീ.- അന്യരെ നിങ്ങള്‍ സത്യനിഷേധി (കാ 
ഫിരു)കളെന്നു വിളിക്കുമ്പോള്‍ അവര്‍ നിങ്ങ 
ളെയും അങ്ങനെ വിളിക്കുകയില്ലേ? അവരുടെ മത 
ത്തിലെ ഈശ്വരനെക്കൊണ്ടു ഭള്ളു പറയിക്കുക 
യില്ലേ? ഇവരിലാരാണ്‌ ശരി? ആരാണ്‌ തെറ്റ്‌? 
ചിന്തിച്ചാല്‍ എല്ലാ മതങ്ങളിലും തെറ്റുകാണാം. 
സത്യം എല്ലായിടത്തും ഒന്നുതന്നെ ആയിരിക്കും. 
ഈ വഴക്കും വക്കാണവുമെല്ലാം വെറും വിഡ്ഡി 
ത്തമാണ്‌. 

24 സതൃത്തില്‍ വിശ്വസിക്കുന്നവര്‍ക്ക്‌ ഒരു മാര്‍ഗ്ഗദര്‍ശനവും 
ഒരു സന്തോഷവാര്‍ത്തയുമാണ്‌..... വല്ലവരും അല്ലാഹുവി 
ന്റെയും അവന്റെ ദൂതന്മാരുടെയും ജിബ്രീല്‍ ഗ്രബരിയേല്‍ 
മീക്കാഈല്‍ മൈക്കേല്‍ എന്നിവരുടെയും ശ്ര്രുവായി 
ത്തീര്‍ന്നാല്‍, അല്ലാഹുവും (അത്തരം) സത്യനിഷേധികളുടെ 
ശ്രതുവാക്കുന്നു. (1.1.2.97-98) 

സമീ.- ഖുദായ്ക്ക്‌ പങ്കാളികളാരുമില്ലെന്ന്‌ മുസ്ലീ 
ങ്ങള്‍ പറയുമ്പോള്‍, ഇപ്പോഴിവിടെയി സൈന്യം 
സഹായത്തിനുവന്നതെവിടുന്നാണ്‌? അന്യരുടെ 
ശ്രതുക്കള്‍ ഖുദായുടെയും ശ്രതുവാണോ? അങ്ങ 
നെയാണെങ്കില്‍ ശരിയല്ല. എന്തെന്നാല്‍ ഇരശ്വ 
രന്‍ ആരുടെയും ശ്രതുവല്ല. 

25, അല്ലാഹുവാകട്ടെ താനുദ്ദേശിക്കുന്നവര്‍ക്ക്‌ തന്റെ അനു 
ഗ്രഹം പ്രത്യേകമായി നല്‍കുന്നു. (1.1.2.105) 

സമീ.- പ്രധാനിയാകാനോ ദയയ്ക്കോ യോഗ്യന 
ല്ലാത്തയാളിനെയും പ്രധാനിയാക്കുകയും ദയവു 
കാട്ടുകയും ചെയ്യുമോ? എങ്കില്‍ ഖുദാ മഹാ 
താത്തോന്നിതന്നെ. എങ്കില്‍ പിന്നെ ആര്‍ നന്മ 
ചെയ്യും? ചീത്ത ആരുപേക്ഷിക്കും? എന്തെന്നാല്‍ 
ദൈവത്തിന്റെ ഇഷ്ടത്തിലാണ്‌, കര്‍മ്മഫലത്തില്ല 
ഒന്നും നിര്‍ഭരമായിരിക്കുന്നത്‌. ഇതെല്ലാവരിലും 


പതിനാലാം സമുല്ലാസം 


അനാസ്ഥയുണ്ടാക്കി കര്‍മ്മവിമുഖരാക്കും. 


26. വേദക്കാരില്‍ പലരും നിങ്ങളെ സത്യനിഷേധികളാക്കി 
മാറ്റാനാഗ്രഹിക്കുന്നു. (11.2.109) 


സമീ.- നോക്കൂ! ദൈവംതന്നെ അവരെ കാഫിറു 
കള്‍ നിങ്ങളെ വഴിതെറ്റിക്കുമെന്നു ഭയപ്പെടുത്തു 
ന്നു. സര്‍വജ്ഞനാണെങ്കില്‍ ദൈവം ഇങ്ങനെ പറ 
യുകയില്ല. ഇത്‌ ദൈവവചനവുമല്ല. 

27 നിങ്ങള്‍ എങ്ങോട്ടു തിരിഞ്ഞു നിന്നാലും അവിടെയെല്ലാം 
അല്ലാഹു വിന്റെ മുഖം ഉണ്ട്‌. (1.1.2.115) 

സമീ:- ഈ കാര്യം ശരിയാണെങ്കില്‍ 
മുസല്‍മാന്‍മാര്‍ കിബ്ദ (മെക്ക)യ്‌ ക്കുനേരെ 
നോക്കി നിസ്‌കരിക്കുന്നതെന്തിന്‌? അങ്ങനെ ചെയു 
ണമെന്ന്‌ വിധിയുണ്ടെങ്കില്‍, എങ്ങോട്ടും നോക്കാ 
മെന്ന വിധി ഇതിലില്ലേ? എതെങ്കിലും ഒന്നു 
കള്ളവും ഒന്നു നേരുമായിരിക്കുമോ? കൂടാതെ 
അല്ലാഹുവിന്റെ മുഖം എല്ലായിടത്തോട്ടും തിരി 
ഞ്ഞിരിക്കുകയില്ല. ഒരു മുഖം ഒരിടത്തോട്ടേ ഇരി 
ക്കൂ. എല്ലായിടത്തോട്ടും എങ്ങനെ 
തിരിഞ്ഞിരിക്കും? ഇതൊന്നും സംഗതമായ കാര്യ 
മല്ല. 

28, അല്ല, ആകാശഭൂമികളുടെ നിര്‍മ്മാതാവ്‌. അവന്‍ വല്ല 
കാര്യവും കല്‍പിച്ചു കഴിഞ്ഞാല്‍ ഉണ്ടാവുക എന്നു പറയു 
കമാത്രമാണ്‌ അവന്‍ ചെയ്യുന്നത്‌. ഉടനെ അതുണ്ടാകുന്നു. 
(വ) 


സമീ:- കൊള്ളാം. ഖുദാകല്‍പിച്ചു - “ഉണ്ടാവ്‌” 
എന്ന്‌. ആരാണ്‌ കല്പന കേട്ടത്‌? ആരോടു 
കല്പിച്ചു? ആരാണുണ്ടായത്‌? ഏതുകാരണ 
ത്തില്‍നിന്നുണ്ടായി? സൃഷ്ടിക്കു മുമ്പ്‌ ഖുദാ 
മാത്രമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നെന്ന്‌ എ 
ഴുതിയിരിക്കുമ്പോള്‍, ഈ ലോകം എവിടുന്നു 
ണ്ടായി? കാരണമില്ലാതെ കാര്യമൊന്നും ഉണ്ടാവു 
കയില്ല. എങ്കില്‍ ഇത്രയും വലിയ ജഗത്ത്‌ കാര 
ണമില്ലാതെവിടുന്നുണ്ടായി? ഇതെല്ലാം വെറും 
കുട്ടികളുടെ ജല്പനം പോലെയാണ്‌. 


പൂര്‍വപക്ഷം:- അല്ലല്ല. ഖുദായുടെ ഇച്ഛയില്‍ 
നിന്നുണ്ടായി. 

ഉത്തരപക്ഷം:- നിങ്ങളിച്ഛിച്ചാല്‍ ഈച്ചയുടെ ഒരു 
കാലുണ്ടാകുമോ? ഖുദായുടെ ഇച്ഛയില്‍നിന്നി 
തെല്ലാം ഉണ്ടായെന്നാണല്ലോ നിങ്ങള്‍ പറയുന്നത്‌? 


പൂര്‍വ:- ഖുദാ സര്‍വശക്തനാണ്‌. ഇച്ഛിക്കുന്നതു 
ചെയ്യും. 


ഉത്ത:- സര്‍വശക്തനെന്നാലെന്താണര്‍ത്ഥം? 





സത്യാര്‍ത്ഥപ്രകാശം ൭: 
പൂര്‍വവ.- ഇച്ഛിക്കുന്നതു ചെയ്യാന്‍ കഴിയുന്നതെന്ന്‌. 


ഉത്ത.- ഖുദായ്ക്ക്‌ വേറൊരു ഖുദായെ ഉണ്ടാക്കാ 
നാവുമോ? സ്വയം മരിക്കാനാവുമോ? മൂഡനും 
രോഗിയും അജ്ഞാനിയുമാകാമോ? 


പൂര്‍വം- ഒരിക്കലുമില്ല. 


ഉത്ത:- എങ്കില്‍ തന്റെയും മറ്റുള്ളവരുടെയും 
ഗുണകര്‍മസ്വഭാവങ്ങള്‍ക്കു വിരുദ്ധമായി ഒന്നും 
ചെയ്യാനാവുകയില്ല. ജഗത്തില്‍ ഏതു വസ്തുവു 
ണഞ്ടാകണമെങ്കിലും മൂന്നു പദാര്‍ത്ഥങ്ങള്‍ അനിവാ 
ര്യമാണ്‌. ഒന്ന്‌ ഉണ്ടാക്കുന്നവന്‍ - കുടമുണ്ടാക്കു 
ന്നവനെപ്പോലെ. രണ്ട്‌ - കുടത്തിന്റെ മണ്ണ്‌, മൂന്ന്‌ 
- കുടമുണ്ടാക്കാനാവശ്യമായ മറ്റു സാധനങ്ങള്‍. 
കുടമുണ്ടാക്കുന്നതിനുമുന്‍പ്‌ കുശവനും മണ്ണും 
മറ്റു സാധനങ്ങളും ഉള്ളപോലെ ജഗത്തിന്റെ ഉത്പ 
ത്തിക്കു മുമ്പ്‌ ജഗത്തിന്റെ കാരണമായ പ്രകൃ 
തിയും അതിന്റെ ഗുണകര്‍മ സ്വഭാവങ്ങളും അനാ 
ദിയായുണ്ട്‌. അതിനാല്‍ ഖുര്‍ആനില്‍ പറയുന്നത്‌ 
സംഭവിക്കാത്തതാണ്‌. 


29. (മെക്കായിലുള്ള) ആ മന്ദിരത്തെ* മനുഷ്യവര്‍ഗത്തിനുള്ള 
ഒരു സമ്മേളനക്രേനദ്രവും സമാധാനവുമായി നാം നിശ്ചയി 
ച്ച........ ഇ്രാഹീമിന്റെ സ്ഥലത്തെ നിങ്ങള്‍ നമസ്കാര സ്ഥല 
മാക്കുക. (1.1.2.125) 


സമീ: കഅബായ്ക്കു മുന്‍പ്‌ ഖുദാമറ്റൊരു പവി 
ര്തസ്ഥലവും നിര്‍മ്മിച്ചില്ലേ? നിര്‍മ്മിച്ചെങ്കില്‍ 
കഅബാ ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. 
നിര്‍മ്മിച്ചില്ലെങ്കില്‍ പാവം പൂര്‍വികരെ പവിത്ര 
സ്ഥാനം ഇല്ലാതെ നിലനിര്‍ത്തിയിരിക്കാം. പവി 
ത്രസ്ഥാനം നിര്‍മ്മിക്കാന്‍ ഖുദാ അന്ന്‌ മറന്നുപോ 
യതാവാം! 

30 വിഡ്ഡിത്തം സ്വയം സ്വീകരിച്ചവനല്ലാതെ മറ്റാരാണ്‌ ഇബ്രാ 
ഹീമിന്റെ മതത്തെ വെറുക്കുക. നാം അദ്ദേഹത്തെ ഇഹത്തില്‍ 
ഉത്കൃഷ്ടനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പരലോകത്തും 


അദ്ദേഹം സുകൃതം ചെയ്തവരുടെ കൂട്ടത്തില്‍തന്നെ ആയി 
രിക്കും. (1.1.2.13) 


സമീ:- ഇരബാഹീമിന്റെ മതത്തെ വെറു 
ക്കന്നവരെല്ലാം വിഡ്ഡികളാവുന്നതെങ്ങനെ? 
ഇധര്രാഹീമിനെ ദൈവം ഇഷ്ടപ്പെടാന്‍ കാരണ 
മെന്ത്‌* ധര്‍മാത്മാവായിരുന്നതു കൊണ്ടാണെങ്കില്‍ 
മറ്റനേകം ധര്‍മാത്മാക്കളുണ്ടാവാമല്ലൊ. ധർമാത്മാ 
വാല്ലാത്തതുകൊണ്ടാണിഷ്ടമെങ്കില്‍ അതന്യായ 
മാണ്‌. ധര്‍മാത്മാക്കളെയല്ലാതെ അധര്‍മികളെ 
ദൈവം ഇഷ്ടപ്പെടില്ല എന്നതു നേരാണ്‌. 


31. നിന്റെ മുഖം അകാശത്തു നോക്കി തിരഞ്ഞുകൊണ്ടിരി 





* ക അബാ മന്ദിരം 


393 


പതിനാലാം സമുല്ലാസം 


ക്കുന്നതു നാം കാണുന്നുണ്ട്‌. നീ തൃപ്തിപ്പെടുന്ന 
ഖിബ്ലയുടെ നേരെ നാമിതാ നിന്നെതിരിക്കാന്‍ പോകുന്നു. 
നിന്റെ മുഖം ആദരണീയമായ പ്രാര്‍ത്ഥനാമന്ദിരത്തിന്റെ ഭാഗ 
ത്തേക്കു തിരിക്കുക. നിങ്ങള്‍ എവിടെയിരുന്നാലും നിങ്ങ 
ളുടെ മുഖം അതിന്റെ ഭാഗത്തേക്കു തിരിക്കുക. (1.2.2.144) 


സമീ.:- ഇത്‌ എത്തരം വിഗ്രഹാരാധനയാണ്‌? ചെ 
റുതോ വലുതോ? 


പൂര്‍വപക്ഷ:- ഞങ്ങള്‍ മുസ്ലീങ്ങള്‍ വിഗ്രഹാരാധ 
കരല്ല വിശ്രഹഭഞ്ജകരാണ്‌. ഖിബ്ലയെ ദൈവ 
മായി ഞങ്ങള്‍കാണുന്നില്ല. 


ഉത്തരപക്ഷം:- വിശ്രഹാരാധനയെന്നു നിങ്ങള്‍ പറ 
യുന്നതിലും ആ ആരാധകര്‍ വിഗ്രഹത്തില്‍ 
ദൈവത്തെ കാണുന്നില്ല. പകരം അതിന്നു 
മുന്‍പില്‍ ഈശ്വരഭക്തികാട്ടുന്നു, എന്നേയുള്ളൂ, 
വിഗ്രഹഭഞ്ജകരാണെങ്കില്‍ എന്തുകൊണ്ടാണ്‌ 
ഏറ്റവും വലിയ വിഗ്രഹമായ മസ്ജിദ്‌ ഖിബ്ലയെ 
തകര്‍ക്കാഞ്ഞത്‌? 


പൂര്‍വ:- അതുകൊള്ളാം, ഖിബ്ലയിലേക്കു മുഖം 
തിരിക്കാന്‍ ഞങ്ങളോട്‌ ഖുര്‍ആന്‍ അരുളുന്നുണ്ട്‌. 
വേദത്തിലില്ലാത്തതു ചെയ്യുന്നവരല്ലേ വിശ്രഹാരാ 
ധകര്‍? ഞങ്ങള്‍ എങ്ങനെയാകും? ഖുര്‍ആന്റെ 
അരുളപ്പാട്‌ കാക്കേണ്ടവരാണ്‌ ഞങ്ങള്‍. 


ഉത്ത:- നിങ്ങള്‍ക്ക്‌ ഖുര്‍ ആനിലുള്ളതുപോലെ 
അവര്‍ക്കു പുരാണങ്ങളില്‍ അരുളപ്പാടുണ്ട്‌. 
നിങ്ങള്‍ ഖുര്‍ആനെ ഖുദായുടെ വാണിയായി ആദ 
രിക്കുന്നതുപോലെ പൌരാണികര്‍ പുരാണത്തെ 
ഈശ്വരാവതാരമായ വ്യാസന്റെ വചനമായി ഗണി 
ക്കുന്നു, നിങ്ങളിരുവരും തമ്മില്‍ വിഗ്രഹാരാധന 
സംബന്ധിച്ച്‌ വ്യത്യാസമൊന്നും ഇല്ല. നിങ്ങള്‍ 
വലിയ വിഗ്രഹാരാധകരും ഇവര്‍ ചെറിയതുമാണെ 
ന്നേയുള്ളു. വീട്ടില്‍ നിന്നു പൂച്ചയെ ഓടിക്കാന്‍ 
പോയപ്പോള്‍ ഒട്ടകം കയറി പാര്‍ത്തു എന്നു പറ 
യുന്നതുപോലെ മുഹമ്മദ്‌ നബി കൊച്ചു വിഗ്രഹ 
ങ്ങളെ മുസ്ളീങ്ങളുടെ മതത്തില്‍ നിന്നു പുറത്താ 
ക്കി. പക്ഷേ വലിയ വിഗ്രഹം, പര്‍വ്വതം പോലുള്ള 
മക്കയിലെ മസ്ജിദ്‌ മുസല്‍മാന്മാരുടെ മതത്തില്‍ 
സ്ഥാപിക്കപ്പെട്ട. ഇതു കൊച്ചു വിഗ്രഹാരാധന 
വല്ലതുമാണോ? ങ്ഹാ. ഞങ്ങള്‍ വൈദിക ധര്‍മി 
കളാണ്‌. നിങ്ങളും അങ്ങനെയായാല്‍ വിഗ്രഹാരാ 
ധന തുടങ്ങിയ തിന്മകളില്‍ നിന്നു രക്ഷപ്രാപി 
യ്ക്കും. ഇല്ലെങ്കില്‍ ഇല്ല നിങ്ങളുടെ വലിയ വിഗ്ര 
ഹാരാധന നിര്‍ത്താതെ ചെറിയ വിഗ്രഹാരാധന 
ചെയ്യുന്നതില്‍ ലജ്ജിച്ച്‌ പിന്മാറണം. സ്വയം വിഗ്ര 
ഹാരാധനയില്‍ നിന്നു മാറി പരിശുദ്ധരാകണം. 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


32 അല്ലാഹുവിന്റെ മാര്‍ഗ്ഗത്തില്‍ വധിക്കപ്പെട്ടവരെക്കുറിച്ച്‌ 
അവര്‍ മരണപ്പെട്ടവരാണെന്നു നിങ്ങള്‍ പറയരുത്‌. അവര്‍ 
ജീവിച്ചിരിക്കുന്നവരത്രെ. (1.2.2.154) 


സമീ;- ഈശ്വരന്റെ മാര്‍ഗ്ഗത്തില്‍ മരണമാരണങ്ങ 
ളെന്തിനാണ്‌. തന്‍കാര്യം നേടാനാണ്‌ ഇങ്ങനെ 
പറയുന്നതെന്ന്‌ എന്തുകൊണ്ട്‌ പറയുന്നില്ല? 
ഇതൊരു പ്രലോഭനമാണ്‌. ആളുകള്‍ ചത്തു യുദ്ധം 
ചെയ്യും, വിജയം നേടാം എന്ന വിചാരവും പിന്‍പി 
ലുണ്ട്‌. ചാകാന്‍ പേടി വേണ്ട, കൊള്ളയടിച്ചാല്‍ 
ഐശ്വര്യം കിട്ടും, പിന്നീട്‌ വിഷയാനന്ദം അനുഭ 
വിക്കാം. ഇത്യാദി സ്വാര്‍ഥതകളോടുകൂടിയാണ്‌ 
ഇങ്ങനെ വിപരീതകാര്യങ്ങള്‍ പറയുന്നത്‌. 

33 അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും........ 
പിശാചിന്റെ ചവിട്ടടികളെ നിങ്ങള്‍ പിന്തുടരരുത്‌. അവന്‍ 
നിങ്ങളുടെ പ്രത്ൃക്ഷശ്രതുവാകുന്നു. ദുഷ്കൃത്യത്തിനും 
നീചവൃത്തിക്കും നിങ്ങള്‍ക്കറിവു കിട്ടാത്തത്‌ അല്ലാഹുവിന്റെ 
പേരില്‍ ആരോപിക്കുവാനും മാധ്രമാണ്‌ അവന്‍ നിങ്ങളോടു 
കല്‍പിക്കുക. 

സമീ.:- പാപികളിലും പുണ്യാത്മാക്കളിലും ദയാ 
ലുവായ ഖുദാ ദുഃഖം പകരുമോ? അതോ 
മുസല്‍മാന്മാരോടു ദയാലുവും അന്യരോട്‌ ദയാ 
ഹീനനുമോ? അങ്ങനെയെങ്കില്‍ അത്‌ ഈശ്വരനേ 
യല്ല. പക്ഷപാതിയെങ്കില്‍ നല്ലതു ചെയ്യുന്നവ 
നോടു ദയയും അധര്‍മ്മം ചെയ്യുന്നവര്‍ക്ക്‌ ശിക്ഷ 
നല്കുന്നവനുമാകണം. പിന്നെ ഇതിന്നിടെ 
ഖുര്‍ആനിലും നബിയിലും വിശ്വസിക്കേണ്ട ആവ 
ശ്യവുമില്ല. 

34 ശവവും രക്തവും പന്നിമാംസവും അല്ലാഹുവല്ലാത്ത 


വര്‍ക്കുവേണ്ടി അറുക്കപ്പെട്ടതും മാത്രമാണ്‌ അല്ലാഹു വിരോ 
ധിച്ചിരിക്കുന്നത്‌. (1.2.2.173) 


സമീ.- ചിന്തിക്കണം, ചത്തതായാലും കൊന്നതാ 
യാലും രണ്ടുശവവും തുല്യം തന്നെ. ഇതില്‍ 
അലപം വൃത്യാസമുണ്ടായാലും ചത്തതു ചത്തതു 
തന്നെ. പന്നിയെ നിഷേധിച്ചതിനര്‍ത്ഥം മനുഷ്യ 
മാംസം ഭക്ഷിക്കാമെന്നാണോ? ഈശ്വരന്റെ 
പേരില്‍ ശത്രുക്കളെ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു 
കൊല്ലുന്നത്‌ ഉചിതമാണോ? ഇതില്‍ ഈശ്വരനാ 
മത്തിനു കളങ്കം വരും. പൂര്‍വജന്മാപരാധം 
ഇല്ലാതെ മുസല്‍മാന്മാരുടെ കൈകളാല്‍ ദാരുണ 
ദുഃഖം നല്കിയതെന്തിന്‌? അവരോട ദയാലുവല്ലേ 
ദൈവം? അവരെ പുര്രതുല്യം കാണാത്തതെന്ത്‌? 
ഉപകാരമധികമുള്ള പശുക്കളേയും മറ്റും കൊല്ലു 
ന്നതു നിഷേധിക്കാത്ത, കൊലയ്ക്കു പ്രേരിപ്പിക്കു 
ന്ന, ഖുദാ ലോകത്തിനു ഹാനിവരുത്തുന്നു എന്ന 
റിയണം. ഖുദാ ഹിംസയെന്ന പാപത്താല്‍ കളങ്കി 
തനുമാകുന്നു. ഇത്തരം വാക്യങ്ങള്‍ ദൈവത്തില്‍ 


394 


പതിനാലാം സമുല്ലാസം 


നിന്നോദൈവത്തിന്റെ പുസ്തകത്തിലോ വരാവു 
35 വ്രതരാതധ്രിയില്‍ നിങ്ങളുടെ ഭാര്യമാരുമായി സഹവസി 
ക്കുവാന്‍ നിങ്ങളെയിതാ അനുവദിച്ചിരിക്കുന്നു. അവര്‍ നിങ്ങ 
ളുടേയും നിങ്ങള്‍ അവരുടെയും വസ്ര്രമാണ്‌. സ്വന്തം ദേഹ 
ങ്ങളോട്‌ നിങ്ങള്‍ അനീതി പ്രവര്‍ത്തിച്ചുകൊണ്ടിരിക്കുന്നു 
ണ്ടെന്ന്‌ അല്ലാഹു ഗ്രഹിച്ചുകഴിഞ്ഞിട്ടുണ്ട്‌. പക്ഷേ അല്ലാഹു 
നിങ്ങളുടെ തെറ്റുകള്‍ക്കു മാപ്പുനല്കുകയും പൊറുക്കുകയും 
ചെയ്തിരിക്കുന്നു. അതുകൊണ്ട്‌ വെള്ളനൂല്‍ കറുപ്പുനൂലു 
മായി വേര്‍തിരിച്ചു കാണുവാന്‍ കഴിയുംവരേയ്ക്കും (പ്രഭാതം 
വരേക്കും) മേലില്‍ അവരുമായി സഹവസിച്ചുകൊള്ളുക. 
(12.2.187) 


സമീ:- മുസല്‍മാന്മാരുടെ മതം പ്രചരിച്ചപ്പോള്‍ 
അതിന്നു മുമ്പായി ഏതോ പൌരാണികനോട്‌ ഇവ 
രാരാനും ഒരു മാസം നീണ്ടുനില്‍ക്കുന്ന ചാന്ദ്രാ 
യണ യ്രതത്തെപ്പറ്റി ചോദിച്ചിട്ടുണ്ടെന്നു നിശ്ചയി 
ക്കാം. ആ ശാസ്ത്രവിധി ചന്ദ്രക്കലയുടെ ക്ഷയ 
വൃദ്ധികള്‍ക്കനുസരിച്ച്‌ ഭക്ഷണം കുറയ്ക്കുകയും 
കൂട്ടുകയും, മധ്യാഹ്നത്തില്‍മാ്രം ഭക്ഷിക്കുകയും 
ചെയ്യാനാണ്‌. അതറിയാതെ ചന്ദ്രനെ കണ്ടിട്ട്‌ 
ഭക്ഷിക്കാന്‍ പറഞ്ഞതാകാം. അത്‌ മുസ്ലീങ്ങള്‍ 
ഇപ്രകാരമാക്കിയെടുത്തു ര്രതത്തില്‍ സ്ര്രീസമാ 
ഗമം പാടില്ല. സ്രതീസമാഗമം ഖുദാ അനുവ 
ദിച്ചുകൊടുത്ത അധികസൌഈജന്യമാകാം. രാത്രി 
യില്‍ എത്രയെങ്കിലും തവണ ഭക്ഷിക്കാനും അനു 
വാദമുണ്ട്‌. ഇതെന്തു ര്രതമാണാവോ? പകല്‍ തീറ്റി 
യില്ല. രാത്രി തീറ്റതന്നെ. പകല്‍ ഭക്ഷിക്കാതെ 
രാവില്‍ തിന്നുന്നത്‌ സൃഷ്ടിക്രമത്തിനു വിരുദ്ധ 
മാണ്‌. 

36. നിങ്ങളോടു യുദ്ധം ചെയ്യുന്നവരുമായി അല്ലാഹുവിന്റെ 
മാര്‍ഗ്ഗത്തില്‍ നിങ്ങളും യുദ്ധം ചെയ്യുക. അവരെ കണ്ടുമു 
ട്ടുന്ന സ്ഥലത്തുവച്ചു കൊന്നുകളയുക. മര്‍ദ്ദനം കൊലയേ 
ക്കാള്‍ കഠിനതരമത്രെ. മര്‍ദ്ദനം ഇല്ലാതാക്കുകയും മതം 
അല്ലാഹുവിനധീനപ്പെടുകയും ചെയ്യും വരേക്കും നിങ്ങള്‍ 
അവരുമായി യുദ്ധം ചെയ്തുകൊള്ളുക. ആരെങ്കിലും 
നിങ്ങളെ ആക്രമിച്ചാല്‍ അവന്‍ നിങ്ങളെ ആക്രമിച്ചവിധ 


ത്തില്‍ തന്നെ നിങ്ങള്‍ അവനെയും ആക്രമിക്കൂ 
ക. (1.2.2.190,191,193,194) 


സമീ:- ഖുര്‍ആനില്‍ ഇത്തരം വാക്യങ്ങളില്ലായി 
രുന്നെങ്കില്‍ മുസല്‍മാന്മാര്‍, അന്യമതക്കാരോട്‌ 
ഇത്രവലിയ അപരാധങ്ങള്‍ ചെയ്യുമായിരുന്നില്ല. 
അപരാധമില്ലാത്തവരെ കൊല്ലുന്നതാണ്‌ അവരുടെ 
ഏറ്റവും വലിയ പാപം. മുസ്ലീം മതം സ്വീകരി 
ക്കുന്നതാണ്‌ ഇവിടത്തെ മര്‍ദ്ദനം. (കുഫ്‌). അതി 
നേക്കാള്‍ നന്ന്‌ കൊലയാണവര്‍ പറയുന്നു. അതാ 
യത്‌ ദീനില്‍ (ഖുര്‍ആനില്‍; വിശ്വസിക്കാത്തവനെ 
(കത്ല്‍) കൊല ചെയ്യാമെന്ന്‌ അര്‍ഥം. അങ്ങനെ 


395 





സത്യാര്‍ത്ഥ്പ്രകാശം കട 


ചെയ്തും പോന്നു. മതത്തിനുവേണ്ടി പൊരുതി 
രാജ്യങ്ങള്‍ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്‌. മറ്റുമതക്കാ 
രോട്‌ അതികഠോരമായ മനോഭാവമാണ്‌ ഇവര്‍ക്കു 
ള്ളത്‌. കള്ളത്തിനു കള്ളമാണോ പകരം? കുള്ള 
ന്മാര്‍ നമ്മളോട്‌ കളവുനടത്തി അപരാധം 
ചെയ്താല്‍ നാമും കളവു നടത്തി പകരം 
വീട്ടണോ? ഇതു തീര്‍ത്തും അന്യായമായ കാര്യ 
മാണ്‌. ഏതെങ്കിലും അജ്ഞാനി നമ്മളെ അസഭ്യം 
പറഞ്ഞാല്‍ നാമും കളവു നടത്തി പകരം 
വീട്ടണോ? ഇതു തീര്‍ത്തും അന്യായമായ കാര്യ 
മാണ്‌. ഏതെങ്കിലും അജ്ഞാനിനമ്മളെ അസഭ്യം 
പറഞ്ഞാല്‍ നാമും തിരിച്ച്‌ ചീത്ത വിളിക്കണോ? 
ഇത്‌ ഈശ്വരന്റെയോ ഈശ്വരഭക്തനായ വിദ്വാ 
ന്റെയോ, ഈശ്വരകൃതമായ പുസ്തകത്തിലെയോ 
ശിക്ഷണമല്ല. സ്വാര്‍ഥിയും അജ്ഞാനിയുമായ മനു 
ഷ്ൃന്റെയാണ്‌. 

37, അല്ലാഹു നാശത്തെ ഇഷ്ടപ്പെടുന്നില്ല....... സത്യവിശ്വാ 


സികളെ! നിങ്ങള്‍ പരിപൂര്‍ണ്ണമായി ഇസ്ലാമില്‍ പ്രവേശിച്ചു 
കൊള്ളുക. (1.2.2.205 - 208) 


സമീ.- നാശം അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ലെങ്കില്‍, 
നാശം ചെയ്യുവാന്‍ മുസല്‍മാന്മാരെ പ്രേരിപ്പിക്കു 
ന്നതും അവരോടു മ്മൈതി പുലര്‍ത്തുന്നതും 
എന്തിനാണ്‌? ഇസ്ലാമില്‍ ചേര്‍ന്നാലെ ഖുദാ പ്രസ 
ന്നനാകുവോ? എങ്കില്‍ മുസ്ലീം പക്ഷപാതിയാണ്‌ 
ആ ഖുദാ. ലോകേശനല്ല. ഇതില്‍നിന്ന്‌ ഖുര്‍ആന്‍ 
ദൈവകൃതമല്ലെന്നും ഇതില്‍ പറയുന്ന ഖുദാ 
ദൈവമല്ലെന്നും തെളിയുന്നു. 

38 അല്ലാഹു ഉദ്ദേശിക്കുന്നവര്‍ക്ക്‌ അവര്‍ കണക്കില്ലാതെ 
നല്കും. (1.2.2.212) 


സമീ:- പാപപുണ്യങ്ങള്‍ നോക്കാതെ ദൈവം 
കണക്കില്ലാതെ കൊടുക്കുമോ? പിന്നെ നന്മതിന്മ 
ങ്ങള്‍ ചെയ്യുന്നതില്‍ അര്‍ഥമില്ലാതായി - എന്തെ 
ന്നാല്‍ സുഖദുഃഖ്പ്രാപ്തി അവനുദ്ദേശിക്കുന്ന 
വര്‍ക്കാണല്ലേോ. ധര്‍മവിമുഖരായി മുസ്ലീങ്ങള്‍ 
തോന്നുംപടി നടക്കുന്നതിതു കൊണ്ടാണ്‌. 
അപൂര്‍വം ചിലര്‍ ഈ ഖുര്‍ആന്‍ വചനം വിശ്വസി 
ക്കാതെ ധര്‍മാത്മാക്കളായും ജീവിക്കുന്നുണ്ട്‌. 

39 ആര്‍ത്തവകാലത്തെക്കുറിച്ച്‌ അവര്‍നിന്നോടു ചോദിക്കു 
ന്നു. നീ പറയുകഃ അത്‌ ഉപ്ദ്രവ(കാല)ിമാകുന്നു. അതു 
കൊണ്ട്‌ ആര്‍ത്തവഘട്ടങ്ങളില്‍ നിങ്ങള്‍ സ്ത്രീകളില്‍നിന്ന്‌ 
അകന്നിരിക്കുക. അവര്‍ ശുദ്ധിയാകും. വരേക്കും അവരെ 
നിങ്ങള്‍ സമീപിക്കരുത്‌. ശുദ്ധിയായിക്കഴിഞ്ഞാല്‍ അല്ലാഹു 
നിങ്ങളോടു കല്‍പിച്ച മാര്‍ഗ്ഗത്തിലൂടെ അവരുടെ അടുക്കല്‍ 
ചെല്ലുക.....നിങ്ങളുടെ ഭാര്യമാര്‍ നിങ്ങളുടെ കൃഷിസ്ഥലമാ 
കുന്നു. നിങ്ങള്‍ ഇച്ഛിക്കുന്ന വിധം നിങ്ങളുടെ കൃഷിസ്ഥ 
ലത്തു ചെല്ലുക...... നിങ്ങളുടെ ശപഥം ലംഘിക്കുന്നതിന്ന്‌ 


പതിനാലാം സമുല്ലാസം 


അല്ലാഹുവിനെ നിങ്ങളൊരു തടസ്സമാക്കി വയ്ക്കരുത്‌. 
(12.2.222,223,224) 


സമീ.- രജസ്വലയുടെ സ്പര്‍ശമോ സംഗമമോ 
പാടില്ലെന്നെഴുതിയിരിക്കുന്നത്‌ നല്ലകാര്യമാണ്‌. 
എന്നാല്‍ കൃഷിസ്ഥലമാണ്‌ ഇച്ഛിക്കുന്ന വിധം 
കൃഷിസ്ഥലത്തു ചെല്ലുക എന്നത്‌ മനുഷ്യരെ വിഷ 
യാസക്തരാക്കുകയേയുള്ളൂ അല്ലാഹുവിനെ മറി 
കടന്ന്‌ ശപഥം ലംഘിക്കാമെന്നു പറയുന്നത്‌ എല്ലാ 
വരേയും ശപഥലംഘകരാക്കുകയേയുള്ളൂ. 
അങ്ങനെ അല്ലാഹു കുള്ളത്തിന്റെ ര്രചാരകനായി 
ത്തീരും 

40. അല്ലാഹുവിന്നു നല്ലനിലയ്ക്കു കടം കൊടുക്കുവാനാ 
രുണ്ട്‌? അങ്ങനെ കടംകൊടുക്കുന്നപക്ഷം അവന്നു അതു 


ഇരട്ടിക്കിരട്ടിയായി അല്ലാഹു വര്‍ദ്ധിപ്പിച്ചുകൊടുക്കും. 
(12.2.245) 


സമീ:- ദൈവത്തിന്‌ കട്‌* കൊണ്ടിട്ടെന്തു പ്രയോ 
ജനം? ജഗത്‌ ്സഷ്ടാവ്‌ മനുഷ്യരോടു കടം 
വാങ്ങുകയോ? ഒരിക്കലുമില്ല. അറിവില്ലാത്തവരേ 
ഇങ്ങനെ പറയൂ. ഖുദായുടെ ഖജനാവ്‌ ശൂന്യ 
മായോ? ഹുണ്ടിയും പീടികയും നടത്തുന്ന വ്യാപാ 
രത്തില്‍ മുഴുകി കടംകൊള്ളുകയാവുമോ? ഒന്നു 
ക്കിരട്ടി കൊടുക്കാമെന്നു പറയുന്നതു സേട്ടന്മാ 
രുടെ പണിയല്ലേ? ഇതെല്ലാം ദീവാളികുളിച്ച്‌, 
ചെലവ്‌ അധികം ചെയ്ത്‌ കടം കയറിയവരേ 
ചെയ്യൂ. ഈശ്വരന്‍ ചെയ്യുകയില്ല. 

41. അങ്ങനെ സത്യവിശ്വാസം സ്വീകരിച്ചവരും സത്യത്തെ 
മന പൂര്‍വ്വം നിഷേധിച്ചവരും അവരില്‍ത്തന്നെയുണ്ട്‌. 
അല്ലാഹു ഉദ്ദേശിച്ചെങ്കില്‍ അവര്‍ പരസ്പരം പൊരുതുകയി 
ലായിരുന്നു. താനുദ്ദേശിക്കുന്നത്‌ അല്ലാഹു പ്രവര്‍ത്തിക്കും. 
(13.2.253) ി 

സമീ:- ഉണ്ടായ യുദ്ധമെല്ലാം ഖുദായുടെ ഇച്ഛ 
യാലോ? അധര്‍മം ചെയ്യാന്‍ ഉദ്ദേശിച്ചാല്‍ 
ചെയ്യുമോ? എങ്കിലത്‌ ഖുദായല്ല. സമാധാനം 
തകര്‍ത്ത്‌ യുദ്ധം ചെയ്യിക്കുന്നത്‌ നല്ലവരുടെ പണി 
യല്ല. ഇതില്‍നിന്ന്‌, ഖുര്‍ആന്‍ ഈശ്വരകൃതമോ 
ഏതെങ്കിലും വിദ്വാന്‍ രചിച്ചതോ അല്ലെന്നു തെളി 
യുന്നു. 


42. ആകാശഭൂമികളിലുള്ളതെല്ലാം തന്നെ അവന്റേതാകുന്നു. 





* ഈ വചനത്തിന്റെ ഭാഷ്യത്തില്‍ തഫ്സീര്‍ ഹുസൈനി 
എഴുതുന്നു. ഒരുവന്‍ മുഹമ്മദുനബിയുടെ അടുത്തു ചെന്ന്‌ 
ചോദിച്ചു. റസൂലല്ലാഹ്‌ ഖുദാ എന്തിനാണ്‌ കടം ചോദി 
ക്കുന്നത്‌ നിന്നെ സ്വര്‍ഗ്ഗത്തില്‍ കൊണ്ടുപോകാനാണെന്ന്‌ 
ഉത്തരം നല്‍കി. അങ്ങ്‌ ജാമ്യം നല്കാമെങ്കില്‍ ഞാന്‍ 
കൊടുക്കാമെന്നായി അയാള്‍. മുഹമ്മദുനബി ജാമ്യം നിന്ന്‌. 
ഭക്തന്‍ ഖുദാവില്‍ വിശ്വസമില്ല. ഖുദായുടെ പ്രവാചക 
നില്‍ വിശ്വാസം ഉണ്ട്‌. (മഹര്‍ഷി ദയാനന്ദസ്വാമി) 


390 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


ആകാശഭൂമികള്‍ ഉള്‍ക്കൊള്ളുന്നതാണ്‌ അവന്റെ സിംഹാസ 
നം. (1.3.2.255) 


സമീ: ആകാശഭുമികളിലുള്ള പദാര്‍ത്ഥങ്ങളെല്ലാം 
ജീവികള്‍ക്കുവേണ്ടി ഈശ്വരന്‍ സൃഷ്ടിച്ചതാണ്‌. 
തനിക്കുവേണ്ടി സൃഷ്ടിച്ചതല്ല. ഈശ്വരന്‍ പൂര്‍ണ്ണ 
കാമനാകയാല്‍ അദ്ദേഹത്തിനൊന്നും വേണ്ട. 
അവന്‍ സിംഹാസനം ഉണ്ടെങ്കില്‍ ഏകദേശിയാ 
ണ്‌. ഈശ്വരന്‍ ഏകദേശിയല്ല. ഈശ്വരന്‍ സര്‍വ 
വ്യാപിയാണ്‌. 

43. ശരി അല്ലാഹു സൂര്യനെ കിഴക്കുനിന്ന്‌ ഉദിപ്പിക്കുന്നു. 
നീ അതു പടിഞ്ഞാറു നിന്ന്‌ ഉദിപ്പിക്കുക. അക്രമികളായ 


ജനതയ്ക്ക്‌ അല്ലാഹു മാര്‍ഗ്ഗം കാണിച്ചുകൊടുക്കുകയില്ല. 
(13.2.258) ഗ്‌ ലല ി 


സമീ.:- അവിദ്യയുടെ പ്രകടനം കാണുക. സൂര്യന്‍ 
കിഴക്കുനിന്നു പടിഞ്ഞാറോട്ടോ പടിഞ്ഞാറുനിന്നു 
കിഴക്കോട്ടോ പോകാതെ സ്വന്തം പരിധിയില്‍ 
ഭ്രമണം ചെയ്യുന്നു. ഖുര്‍ആന്റെ കര്‍ത്താവിന്‌ വാന 
ശാസ്ര്തമോ ഭൂമിശാസ്ത്രമോ അറിവില്ലായിരു 
ന്നെന്ന്‌ ഇതില്‍നിന്ന്‌ തെളിയുന്നു. ആക്രമികള്‍ക്ക്‌ 
മാര്‍ഗ്ഗം കാണിച്ചു കൊടുക്കുകയില്ലെങ്കില്‍ പുണ്യാ 
ത്മാക്കള്‍ക്ക്‌ ഈ മുസ്ലീം ഖുദായുടെ ആവശ്യമി 
ലു. ധര്‍മാത്മാക്കള്‍ എപ്പോഴും സന്മാര്‍ഗ്ഗത്തിലാ 
യിരിക്കും. ധര്‍മമാര്‍ഗ്ഗത്തില്‍നിന്നു വ്യതിചലിച്ച 
വര്‍ക്കാണ്‌ മാര്‍ഗ്ഗദര്‍ശനം വേണ്ടത്‌. ഈ 
കര്‍ത്തവ്യം നിറവേറ്റാത്തത്‌ ഖുര്‍ആന്‍ രചയിതാ 
വിന്റെ വലിയ തെറ്റാണ്‌. 

44 അല്ലാഹു അരുളി. നാലു പക്ഷികളെ പിടിച്ച്‌ അവയെ 
നീയുമായി ഇണക്കുക. പിന്നീട്‌ അവയെ ഓരോ വിഭാഗ 
ത്തെയും ഓരോ മലകളില്‍ കൊണ്ടുപോയി വയ്ക്കുക. 


എന്നിട്ട്‌ അവയെ വിളിക്കുക. എന്നാല്‍ അവ നിന്റെ അടുക്ക 
ലേക്ക്‌ ഓടിവരും. (1,3.2.260) 


സമീ:- ബലേഭേഷ്‌! തലയില്‍ നിലാവുദിച്ചവരെ 
പ്പോലെ മുസ്ലീംഖുദാ കളിയാടുന്നതു നോക്കുക. 
ഇതാണോ ഖുദായുടെ ഖുദാത്വം? ബുദ്ധിമാന്മാര്‍ 
ഇത്തരം ഖുദായ്ക്ക്‌ തിലാഞ്ജലി നല്കി അകന്നു 
നില്ക്കയേയുള്ളൂ. മൂഡാന്മാര്‍ വീഴുകയും ചെയ്യും. 
ഈശ്വരന്റെ മഹത്ത്വത്തിനു പകരം തിന്മകള്‍ 
അവരെ ചുഴുകയും ചെയ്യും. 


45 താനുദ്ദേശിക്കുന്നവര്‍ക്ക്‌ അല്ലാഹു തത്വജ്ഞാനം നല്കു 
ന്നു. (1.3.2.269) 


സമീ.- ഉദ്ദേശിക്കുന്നവര്‍ക്ക്‌ തത്ത്വജ്ഞാനം നല്കി 
യാല്‍ ഉദ്ദേശിക്കാത്തവര്‍ക്ക്‌ അജ്ഞാനം നല്‍കുമാ 
യിരിക്കും. ഈ വാക്കുകള്‍ ഈശ്വരീയമല്ല. പക്ഷപാ 
തമില്ലാതെ ജ്ഞാനോപദേശം നല്‍കിയാലേ ഈശ്വ 
രനും ആപതനും ആവു, മറ്റാരും ആവുകയില്ല. 


പതിനാലാം സമുല്ലാസം 


46. പലിശവാങ്ങിത്തിന്നുന്നവര്‍...... നരകവാസികളായിരിക്കും. 
(ടി. 275) 


സമീ:- അവര്‍ കബറുകളില്‍ത്തന്നെ കിടന്നേ 
ക്കുമോ? എര്രകാലത്തേക്ക്‌? ഇത്തരം അസംഭവ 
കഥനങ്ങള്‍ ബാലബുദ്ധിക്കല്ലാതെ വേദപുസ്ത 
കത്തിനു ചേരുന്നതല്ല. 

47. താനുദ്ദേശിക്കുന്നവര്‍ക്ക്‌ അവന്‍ പൊറുത്തുകൊടുക്കുന്നു. 


താനുദ്ദേശിക്കുന്നവരെ അവന്‍ ശിക്ഷിക്കും. അല്ലാഹു സര്‍വ്വ 
ശക്തനാകുന്നു. (1.3.2.284) 


സമീ.- ക്ഷമിക്കാന്‍ യോഗ്യനോട്‌ ക്ഷമിക്കായ്കയും 
അയോഗ്യനോട്‌ ക്ഷമിക്കുകയും ഗര്‍വകണ്ഠ* 
രാജാവിനു ചേര്‍ന്ന കൃത്യമല്ലേ? ദൈവം ഇഷ്ട 
പ്രകാരം പാപിയെയും പുണ്യാത്മാവിനെയും 
ഉണ്ടാക്കുകയാണെങ്കില്‍ ജീവാത്മാവിനെ പാപപു 
ണ്യങ്ങള്‍ ഏശുകയില്ല. ഈശ്വരന്‍ അങ്ങനെ ചെയ്യു 
ന്നെങ്കില്‍ ജീവന്‍ സുഖദുഃഖങ്ങള്‍ ഉണ്ടാകാന്‍ പാടി 
ല്ല, സേനാധിപന്റെ ആജ്ഞപ്രകാരം ശിപായി 
ആരെയെങ്കിലും കൊല്ലുകയോ രക്ഷിക്കയോ 
ചെയ്താല്‍ അതിന്റെ ഫലം ശിപായ്ക്കു ലഭിക്കാ 
ത്തതു പോലെയാകാം ഇതും. 

48 സ്ര്തീകൾ, സന്താനങ്ങള്‍, കൂമ്പാരമായി കൂട്ടിയിരിക്കുന്ന 
സ്വര്‍ണ്ണം..... എന്നിങ്ങനെ ഇഷ്ടപ്പെട്ട വസ്തക്കളോടു പ്രേമം 
കാണിക്കുന്നതു മനുഷ്യര്‍ക്കു വലിയ അലങ്കാരമായി തോന്നു 
ന്നു. സൂക്ഷമത പാലിച്ചിട്ടുള്ളവര്‍ക്കു തങ്ങളുടെ രക്ഷിതാവി 
കല്‍ ചില തോട്ടങ്ങളുണ്ട്‌. അവയുടെ താഴ്ഭാഗങ്ങളിലൂടെ 
അരുവികള്‍ ഒഴുകിക്കൊണ്ടിരിക്കും. അവിടെയാണവര്‍ ശാശ്ച 
തമായി നിവസിക്കുക. (അവര്‍ക്കവിടെ) പരിശുദ്ധമായ ചില 


ഇണകളും ഉണ്ടായിരിക്കും. അല്ലാഹു തന്റെ ദാസന്മാരുടെ 
സ്ഥിതിഗതികള്‍ ശരിക്കു നോക്കിക്കാണുന്നുണ്ട്‌. (1.3.3.14-15) 


സമീ.:- ഇതു സ്വര്‍ഗമോ വേശ്യാവനമോ? ഇതീശ്വ 
രനോ സ്ര്രീലമ്പടനോ? ഇത്തരം കാര്യങ്ങളുള്ള 
പുസ്തകം ദൈവത്തിന്റേതാണെന്ന്‌ ബുദ്ധിയുള്ള 
വരാരെങ്കിലും വിശ്വസിക്കുമോ? എന്തിനാണ്‌ ഈ 
പക്ഷപാതം? സ്വര്‍ഗ്ഗത്തില്‍ സദാ പാര്‍ക്കുന്ന ഇണ 
കള്‍ ഇവിടെ ജനിച്ച്‌ അങ്ങോട്ടു പോയോ അതോ 
അവിടെ ജനിച്ചോ? ഇവിടെ ജനിച്ച്‌ അവിടെ 
ചെന്നു കൂടിയവരാണെങ്കില്‍ കയാമത്തിന്റെ 
തലേന്ന്‌ അവരെ എന്തിനു തിരിച്ചു വിളിച്ചു? 


അവരുടെ ആണുങ്ങളെ വിളിക്കാഞ്ഞതെന്ത്‌? 
കയാമത്തിന്റെ നാളില്‍ എല്ലാവര്‍ക്കും ന്യായവി 
ധിയുണ്ടാകുമെന്ന നിയമത്തെ ഭഞ്ജിച്ചതെന്തിന്‌? 
അവിടെ ജനിച്ചവരാണെങ്കില്‍ കയാമത്തിന്റെ 





* ഗര്‍വ്ൃകണ്ഠ രാജാവിന്റെ കഥ ആചാരഭാനു എന്ന ചെറു 
പുസ്തകത്തിലുണ്ട്‌. അല്പം നീണ്ടകഥയാകയാല്‍ ഇവിടെ 
പകര്‍ത്തുവാന്‍ വിഷമമാണ്‌. 


ി 





സത്യാര്‍ത്ഥ്പ്പകാശം ൫: 


നാള്‍വരെ ഏതടിസ്ഥാനത്തില്‍ അവിടെ 
പാര്‍ക്കുന്നു? അവര്‍ക്കവിടെ ഭര്‍ത്താക്കന്മാരുണ്ടെ 
ങ്കില്‍ സ്വര്‍ഗ്ഗത്തില്‍ ചെല്ലുന്ന മുസല്‍മാന്മാര്‍ക്ക്‌ 
ഖുദാ ഇണകളെ എവിടെ നിന്നു കൊടുക്കും? 
സ്വര്‍ഗത്തില്‍ എന്നും പാര്‍ക്കുന്ന സ്ര്രീകളെ 
സൃഷ്ടിച്ചതു പോലെ പുരുഷന്മാരെ സൃഷ്ടിക്കാ 
ത്തതെന്ത്‌? അതിനാല്‍ മുസ്ലീംഖുദാ അന്യായക്കാ 
രനായ അജ്ഞനാണ്‌. 


49. അല്ലാഹുവിങ്കല്‍ മതം ഇസ്ലാം മാത്രമാകുന്നു. (1.3.3.19) 


സമീ: അല്ലാഹു മുസ്ലീങ്ങളുടേതു മാത്രമാണോ? 
മറ്റുള്ളവരു ടേതല്ലേ? ഇതില്‍നിന്ന്‌ ഖുര്‍ആന്‍ 
ഈശ്വരകൃതമല്ല ഏതോ പക്ഷപാതി എഴുതിയ 
താണെന്നു സിദ്ധിക്കുന്നു. 


50. ഓരോ മനുഷ്യന്നും അവന്‍ പ്രവര്‍ത്തിച്ചതിനുള്ള പ്രതി 
ഫലം തികച്ചും നല്കപ്പെടും. ഒരാളോടും അനീതി കാണി 
ക്കുകയില്ല. (ഓ നബീ!) നീ പറയുക ആധിപത്യത്തിന്റെ നായ 
കനായ അല്ലാഹുവേ! നീ ഉദ്ദേശിക്കുന്നവര്‍ക്ക്‌ ആധിപത്യം 
നല്കുന്നു. നീ ഉദ്ദേശിക്കുന്നവരുടെ പക്കല്‍നിന്ന്‌ ആധിപ 
ത്യം പിടിച്ചെടുക്കുന്നു. നീ ഉദ്ദേശിക്കുന്നവര്‍ക്ക്‌ അന്തസ്സു 
നല്‍കുന്നു. നീ ഉദ്ദേശിക്കുന്നവരെ നിന്ദ്യരാക്കി വിടുന്നു. 
എല്ലാ നന്മകളും നിന്റെ കയ്യിലാണിരിക്കുന്നത്‌. നീ സര്‍വശ 
ക്തനത്രെ. നീ രാവിനെ പകലിലും പകലിനെ രാവിലും 
പ്രവേശിപ്പിക്കുന്നു. നിര്‍ജ്ജീവ വസ്തുക്കളില്‍ നിന്ന്‌ ജീവ 
നുള്ള വസ്തുക്കളെയും ജീവനുള്ള വസ്തുക്കളില്‍നിന്ന്‌ 
നിര്‍ജ്ജീവ വസ്തുക്കളെയും നീ പുറത്തേക്കു കൊണ്ടുവരു 
ന്നു. നീ ഉദ്ദേശിക്കുന്നവര്‍ക്കു കണക്കില്ലാതെ ജീവിത വിഭവ 
ങ്ങള്‍ പ്രദാനം ചെയ്യുന്നു. സത്യവിശ്വാസികള്‍ സത്യവിശ്വാ 
സികളെ വിട്ടു സത്യനിഷേധികളെ രക്ഷാധികാരികളാക്കി 
വയ്ക്കരുത്‌. അങ്ങനെ വല്ലവനും ചെയ്തെങ്കില്‍ അല്ലാഹു 
വുമായി അവന്ന്‌ യാതൊരു ബന്ധവുമില്ലതന്നെ. അല്ലാഹു 
വിനെ കുറിച്ച്‌ സൂക്ഷിച്ചിരുന്നുകൊള്ളണമെന്ന്‌ അവന്‍ 
നിങ്ങളെ ഇതാ താക്കീതു ചെയ്യുന്നു. നിങ്ങളുടെ കുറ്റങ്ങള്‍ 
നിങ്ങള്‍ക്കു പൊറുത്തുതരും. അല്ലാഹു പരമകാരുണികനാ 
ണ്‌. (1.3.3.26 - 31) 


സമീ;- ഓരോ ജീവന്നും കര്‍മത്തിന്റെ പൂര്‍ണ 
ഫലം നല്‍കുന്നതായാല്‍ ക്ഷമിയ്ക്കേണ്ടതില്ല. 
ക്ഷമിക്കുന്ന പക്ഷം പൂര്‍ണഫലം നല്‍കുന്നില്ല. 
അതന്യായമാണ്‌. ജീവനില്ലാത്തതില്‍നിന്നു ജീവ 
നുള്ളതും ജീവനുള്ളതില്‍ നിന്ന്‌ നിര്‍ജ്ജീവവും 
ഉണ്ടാകുമോ? ഈശ്വരന്റെ നിയമം അച്ഛേദ്യവും 
അഭേദ്യവുമാണ്‌. ഒരിക്കലും മാറിമറിയുന്നതല്ല. 
ഇനി പക്ഷപാതം നോക്കുക - മുസ്ലീം മതത്തി 
ലല്ലെങ്കില്‍ അവന്‍ കാഫിറായി. അവരില്‍ 
ശ്രേഷ്ഠനോടുപോലും മിര്രത പാടില്ല. മുസല്‍മാ 
നായ ദുഷ്ടനോട്‌ കൂട്ടാകാം. ഇതെല്ലാം ഈശ്വ 
രനെ ഈശ്വരതയില്‍നിന്നു ബഹിഷ്കരിക്കുന്നു. 
അതിനാല്‍ ഈ ഖുര്‍ആനും, ഖുര്‍ആന്‍ ദൈവവും 
മുസ്ലീങ്ങളും പക്ഷപാതം അവിദ്യ എന്നിവയാല്‍ 
നിറഞ്ഞതാണ്‌. അതിനാല്‍ മുസല്‍മാന്മാര്‍ 





പതിനാലാം സമുല്ലാസം 


അന്ധകാരത്തിലുമാണ്‌. ഇനി മുഹമ്മദു നബി 
യുടെ ലീല നോക്കൂ; എന്റെ പക്ഷം പിടിച്ചാല്‍ 
ഖുദാ നിങ്ങളുടെ പക്ഷത്താകും; നിങ്ങള്‍ പക്ഷ 
പാതം കാട്ടിയാലും ക്ഷമിച്ചു തരും. ഇതില്‍നിന്ന്‌ 
മനസ്സിലാക്കാവുന്നത്‌ മുഹമ്മദ്‌ നബിയുടെ 
ഹൃദയം ശുദ്ധമല്ലായിരുന്നെന്നാണ്‌. അതിനാല്‍ 
തന്‍കാര്യം നേടുന്നതിന്‌ അദ്ദേഹം ഖുര്‍ആന്‍ 
ഉണ്ടാക്കുകയോ ഉണ്ടാക്കിക്കയോ ചെയ്തതാ 
ണെന്നു മനസ്സിലാക്കാം. 

51. ഓ മര്‍യം! അല്ലാഹു നിന്നെ ഉല്‍കൃഷ്ടയായി തിരഞ്ഞെ 
ടുക്കുകയും (സര്‍വഗുണങ്ങളില്‍നിന്നും) നിന്നെ പരിശുദ്ധ 
യാക്കി വെക്കുകയും ലോകത്തുള്ള സ്ര്രീകളില്‍വച്ച്‌ നിന്നെ 


ഉല്‍കൃഷ്ടയായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. 
(13.3.42) 


സമീ.:- ഇക്കാലത്ത്‌ ദൈവമോ ദൈവദൂതരോ 
വര്‍ത്തമാനം പറയുവാന്‍ വരാറില്ല. പണ്ട്‌ പിന്നെ 
ങ്ങനെയാണ്‌ വന്നിരുന്നത്‌? പണ്ടത്തെ ആള്‍ക്കാര്‍ 
പുണ്യാത്മാക്കളായിരുന്നു, ഇപ്പോഴത്തെയാളുകള്‍ 
അല്ല എന്നാണെങ്കില്‍ അതു മിഥ്യയാണ്‌, എന്നാല്‍ 
ക്രിസ്തുമതവും ഇസ്ലാം മതവും പ്രചരിച്ചു തുട 
ങ്ങിയകാലത്ത്‌ അന്നാട്ടിലെ ആള്‍ക്കാര്‍ അധി 
കവും പഠിപ്പില്ലാത്ത അപരിഷ്കൃതരായിരുന്നു. 
തന്നിമിത്തം ഈ വിദ്യാവിരുദ്ധമതങ്ങള്‍ പ്രചരി 
ച്ചു. ഇപ്പോള്‍ വിദ്വാന്മാര്‍ അധികമാകയാല്‍ 
ഇതൊന്നും നടപ്പില്ല. ഇത്തരം സാരഹീനമായ മത 
ങ്ങള്‍ ക്രമേണ ക്ഷയിക്കും. അഭിവൃദ്ധിപ്പെടുകയി 


ല. 
ഖ 


52 അവന്‍ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാല്‍ ഉണ്ടാവുക 
എന്ന്‌ അതിനോടു പറയുകമാത്രമാണ്‌ അവന്‍ ചെയ്യുക. 
അപ്പോള്‍ അതുണ്ടാകും... അവര്‍ ചില ഗുഡത്രന്ത്രങ്ങള്‍ 
പ്രയോഗിച്ചു. അല്ലാഹുവും ചില ഗൂഡ ത്ര്ത്രങ്ങള്‍ പ്രയോ 
ഗിച്ചു. അല്ലാഹു ഗുഡ്ടത്രന്രങ്ങള്‍ പ്രയോഗിക്കുന്നവരില്‍ അതി 
സമര്‍ത്ഥനത്രേ. (1.3.3.47-54) 


സമീ.- ഖുദായല്ലാതെ മറ്റാരുമില്ലെന്ന്‌ മുസ്ലീങ്ങള്‍ 
വിശ്വസിക്കെ ഖുദാ ആരോടാണ്‌ പറയുന്നത്‌? പറ 
ഞ്ഞപ്പോള്‍ എന്തുണ്ടായി. ആരുണ്ടായി? ഇതിന്നു 
ത്തരം മുസ്ലീങ്ങള്‍ ഏഴുജന്മത്തിലും പറയുകയി 
ല്ല. ഉപാദാനകാരണമില്ലാതെ കാര്യമൊന്നും ഉണ്ടാ 
വുകയില്ല. കാരണമില്ലാതെ കാര്യമുണ്ടാകുമെന്നു 
പറയുന്നത്‌, അച്ഛനമ്മമാരില്ലാതെയാണ്‌ എന്റെ 
ശരീരം ഉണ്ടായതെന്നു പറയുന്നതുപോലെയാണ്‌. 
ഗൂഡ്ഭത്ര്ത്രം പ്രയോഗിക്കുന്നതും അനുഭവിക്കു 
ന്നതും ഒരിക്കലും ഈശ്വരനല്ല. എന്തെന്നാല്‍ ഉത്ത 
മരായ മനുഷ്യര്‍പോലും ഗൂഡത്ര്്രം പ്രയോഗി 
ക്കുകയില്ല. 





സത്യാര്‍ത്ഥ്പ്പകാശം ൫: 


53. 3000 മലക്കുകളെയിറക്കി നിങ്ങളുടെ രക്ഷിതാവു സഹാ 
യിക്കുന്നതു നിങ്ങള്‍ക്കു മതിയാകയില്ലലേ? (1-4-3.124) 


സമീ.- മുസല്‍മാന്മാരെ മുവായിരം മലക്കുകളെ 
യിറക്കി തുണച്ചിരുന്നെങ്കില്‍, ഇന്ന്‌ സമ്രമാജ്യ 
ങ്ങളൊട്ടു വളരെ നഷ്ടപ്പെട്ടിട്ടും നഷ്ടപ്പെട്ടുകൊ 
ണ്ടിരുന്നിട്ടും തുണയ്ക്കാത്തതെന്തേ? ഇതു 
വെറുതെ പ്രലോഭനം നല്കി മുഡഃന്മാരെ അക 
പ്പെടുത്താനുള്ള മഹാ അന്യായമാണ്‌. 

54 സത്യനിഷേധികളായ ജനതയ്ക്ക്‌ എതിരായി ഞങ്ങളെ 
സഹായിക്കു... അല്ലാഹുവാണ്‌ നിങ്ങളുടെ രക്ഷാധികാരി. 
ഏറ്റവും നന്നായി സഹായിക്കുന്നവനും അവനാണ്‌...... 
നിങ്ങള്‍ അല്ലാഹുവിന്റെ മാര്‍ഗ്ഗത്തില്‍ വധിക്കപ്പെട്ടു. അല്ലെ 


ങ്കില്‍ മരണമടഞ്ഞു..... എന്നാല്‍..... അല്ലാഹുവില്‍നിന്നു ലഭി 
ക്കുന്ന അനുഗ്രഹം ഉത്തമമായതുതന്നെ (1.4.3.146.149,156) 


സമീ;- മുസല്‍മാന്മാരുടെ തെറ്റു നോക്കൂ. ഇതരമ 
തക്കാരെ കൊല്ലാന്‍ ദൈവത്തോടു പ്രാര്‍ത്ഥി 
ക്കുന്നു! ഇതുകേള്‍ക്കാന്‍ ഈശ്വരന്‍ വെറും സാധു 
വാണോ? മുസ്ലീങ്ങളുടെ രക്ഷാധികാരി അല്ലാഹു 
വാണെങ്കില്‍ അവര്‍ പരാജയപ്പെടുന്നതെന്താണ്‌? 
ഖുദാ മുസല്‍മാന്മാരോട്‌ മോഹത്തില്‍ പെട്ടിരി 
ക്കുന്നോ? ഖുദാ ഇങ്ങനെ പക്ഷപാതിയാണെ 
ങ്കില്‍ ധര്‍മാത്മാക്കള്‍ക്ക്‌ ഉപാസനീയനേയല്ല. 

55 അദൃശ്യകാര്യങ്ങള്‍ നിങ്ങള്‍ക്കു വെളിപ്പെടുത്തി തരുന്ന 
പതിവ്‌ അല്ലാഹുവിനില്ല. തന്റെ ദൂതന്മാരില്‍ ഇഷ്ടമുള്ളവരെ 


അവന്‍ തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട്‌ നിങ്ങള്‍ അല്ലാ 
ഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുക. (1.4.3.179) 


സമീ;- അല്ലാഹുവിലല്ലാതെ മറ്റാരിലും വിശ്വസി 
ക്കുകയില്ലന്നും ആരും ഖുദായുടെ സാക്ഷിയ 
ല്ലെന്നും പറയുന്ന മുസ്ലീങ്ങള്‍ പ്രവാചകനില്‍ 
ഖുദായ്ക്കു തുല്യതയുള്ള നന്മ കണ്ടതെങ്ങനെ? 
അല്ലാഹു പ്രവാചകനില്‍ വിശ്വസിക്കാന്‍ പറയു 
ന്നു. അപ്പോള്‍ പ്രവാചകനും അല്ലാഹുവും തുല്യ 
രായി. പിന്നെ, അല്ലെന്നു പറയുന്നതു ശരിയല്ല. 
ഇതിന്നര്‍ത്ഥം , മുഹമ്മദ്നബി പ്രവാചകനാക 
യാല്‍ വിശ്വസിക്കണമെന്നാണെന്നു മനസ്സിലാക്കി 
യാലും മുഹമ്മദ്‌ നബിയുടെ ആവശ്യകത 
എന്തെന്ന പ്രശ്നം ഉദിക്കുന്നു. പ്രവാചകനാ 
ക്കാതെ ഖുദായ്ക്ക്‌ സ്വന്തം കാര്യം നിര്‍വൃഹിക്കാന്‍ 
കഴിവില്ലെന്നാണെങ്കില്‍ ഖുദാ അസമര്‍ഥനാ 
ണെന്നു വരുന്നു. 
56. സത്യവിശ്വാസികളെ! ക്ഷമിക്കുക... എതിര്‍ശക്തികളെ 
സൂക്ഷിച്ചുകൊണ്ടു സംഘടിച്ചു നില്ക്കുക. അല്ലാഹുവിനെ 
സൂക്ഷിക്കുകയും ചെയ്യുക. (ഇതെല്ലാം ഉപദേശിക്കുന്നത്‌) 
നിങ്ങള്‍ ജീവിത വിജയം പ്രാപിക്കുവാനാകുന്നു. (1.4.3.200) 
സമീ.:- ഖുര്‍ആനിലെ ഖുദായും പ്രവാചകനും 
യുദ്ധമോഹികളാണ്‌. യുദ്ധത്തിന്‌ ആഹ്വാനം 


398 


പതിനാലാം സമുല്ലാസം 


നല്‍കുന്നയാള്‍ സമാധാന ഭഞ്ജകനാണ്‌. നാമ 
മാത്രമായി ഖുദായെ ഭയപ്പെട്ടാല്‍ മുക്തി കിട്ടുമോ 
അതോ അധര്‍മയുക്തമായ യുദ്ധത്തെ ഭയപ്പെ 
ട്ടാല്‍ കിട്ടുമോ? ആദ്യത്തേതാണെങ്കില്‍ ഭയപ്പെടു 
ന്നതും ഭയപ്പെടാത്തതും തുല്യമാണ്‌. രണ്ടാമത്തേ 
താണെങ്കില്‍ ശരിതന്നെ. 

57. ഇതെല്ലാം അല്ലാഹുവിന്റെ പരിധികളാണ്‌. ആരെങ്കിലും 
അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചാല്‍ 
അവനെ ചിലതോട്ടങ്ങളില്‍ അല്ലാഹു പ്രവേശിപ്പിക്കും. അവ 
യുടെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുക്കിക്കൊണ്ടിരിക്കും. 
അവിടെയാണ്‌ അവര്‍ ശാശ്വതമായി നിവസിക്കുക. അതത്രെ 
മഹത്തായ വിജയം. എന്നാല്‍ വല്ലവരും അല്ലാഹുവിന്റെയും 
അവന്റെ ദൂതന്റെയും കല്പന ലംഘിക്കുകയും അല്ലാഹു 
വിന്റെ പരിധികളെ കവച്ചുവെയ്ക്കുകയും ചെയ്തെങ്കില്‍ 
അവനെ അല്ലാഹു നരകത്തില്‍ പ്രവേശിപ്പിക്കും. അതിലാ 
ണവന്‍ ശാശ്വതമായി നിവസിക്കക. അവന്നാണു നിന്ദാവഹ 
മായ ശിക്ഷ അനുഭവിക്കേണ്ടിവരിക. (14.4.13-14) 


സമീ:- ഖുദാതന്നെ പ്രവാചക നായ മുഹമ്മദ്‌ 
നബിയെ തന്റെ തുണയാളാക്കിയിരിക്കുന്നു. ഇത്‌ 
ഖുര്‍ആനിലെഴുതിയിട്ടുമുണ്ട്‌. ഖുദാ പ്രവാചകന്റെ 
പിടിയില്‍ എങ്ങനെ പെട്ടിരിക്കുന്നെന്നും നോക്കു 
ക. സ്വര്‍ഗ്ഗത്തില്‍ ദൈവത്തിന്റെ പങ്കാളിയായിരി 
ക്കുന്നു, പ്രവാചകന്‍. ഖുദായ്ക്ക്‌ തനിയെ ഒന്നും 
ചെയ്യാനാവായ്കയാല്‍ സ്വത്ര്്രനല്ല. അപ്പോള്‍ 
പങ്കാളിയില്ലാത്തവന്‍ എന്നു പറഞ്ഞുകൂടാ. ഇങ്ങ 
നെയുള്ളതൊന്നും ഈശ്വരോക്തമായ പുസ്തക 
ത്തില്‍ വരില്ലതന്നെ. 

58. അല്ലാഹു (മനുഷ്യര്‍ക്കു പ്രതിഫലം നല്കുമ്പോള്‍) ഒര 
ണുവോളവും അനീതി കാണിക്കുകയില്ല. ഒരണുവോളം നന്മ 


യുണ്ടെങ്കില്‍ അത്‌ ഇരട്ടിയായി അവന്‍ വര്‍ദ്ധിപ്പിച്ചുകൊടു 
ക്കും. (1.5.4.40) 


സമീ:- ഒരണുവോളം അനീതികാണിക്കുകയില്ലെ 
ങ്കില്‍ പുണ്യം എങ്ങനെ ഇരട്ടിയാക്കി നല്കും? 
മുസല്‍മാന്മാരോട്‌ എന്തിന്‌ പക്ഷപാതം ചെയ്യു 
ന്നു. ഇരട്ടിയോ, കുറച്ചോ കര്‍മ്മഫലം നല്കുന്ന 
തുകൊണ്ട്‌ ഖുദാ അന്യായക്കാരനാകും. 


59. അങ്ങനെ നിന്റെ അടുക്കല്‍ നിന്ന്‌ അവര്‍ എഴുന്നേറ്റു 
പുറത്തുപോയാല്‍ നീ പറഞ്ഞതിനു വിരുദ്ധമായുള്ള നടപ 
ടികള്‍ എടുക്കുവാന്‍ രാത്രിയില്‍ ഗൂഡാലോചന നടത്തു 
കയും ചെയ്യുന്നു. അവര്‍ നടത്തുന്ന ഗൂഡാലോചനകള്‍ 
അല്ലാഹു എഴുതുന്നുണ്ട്‌... അല്ലാഹു അവരെ അവര്‍ 
പ്രവര്‍ത്തിച്ച തിന്മകള്‍ കാരണമായി തലതിരിച്ചു വിട്ടിരിക്കു 
കയാണല്ലൊ. അല്ലാഹു വഴികാണിക്കാതെ വിട്ടവരെ 
വഴികാണിക്കണമെന്നാണോ നിങ്ങള്‍ വിചാരിക്കുന്നത്‌? വല്ല 
വനും അല്ലാഹു വഴികാണിച്ചിരുന്നെങ്കില്‍ പിന്നീട്‌ അവന്നു 
നേര്‍മാര്‍ഗ്ഗം നീ കണ്ടെത്തുകയില്ല. (1.5.4.81,88) 


സമീ:- ദൈവം ഓരോന്നും എഴുതി കണക്കുപു 
സ്തകം ഉണ്ടാക്കുന്നയാളാണെങ്കില്‍ സര്‍വജ്ഞ 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


നല്ലെന്നു നിശ്ചയം. സര്‍വ്ൃജ്ഞനാണെങ്കില്‍ എഴു 
തിവയ്ക്കുന്നതെന്തിന്‌? ആളുകളെ വഴി 
തെറ്റിക്കുന്നത്‌ ഇബിലീസാണെന്നു മുസല്‍മാന്മാര്‍ 
പറയുന്നണ്ടെങ്കിലും, ആളുകള്‍ക്ക്‌ ദൈവം വഴി 
കാണിക്കുകയില്ലെന്നു പറയുമ്പോള്‍ ഇബിലീസും 
ഖുദായും തമ്മില്‍ എന്താണ്‌ വൃത്യാസം? ദൈവം 
വലിയ ഇബിലീസും ചെകുത്താന്‍ ചറിയ ഇബി 
ലീസുമെന്ന വ്ൃത്യാസമേ ഉണ്ടാവൂ. മുസ്ലീം 
വിശ്വാസം, വഞ്ചിക്കുന്നവന്‍ ഇബിലീസാണെന്നാ 
കുന്നു. ഈ വിശ്വാസം ഖുദായെ ചെകൂു 
ത്താനാക്കുന്നു. 

60. അവരുടെ കൈകളെ തടയുകയും ചെയ്രിട്ടില്ലെങ്കില്‍ അ 
വരെ പിടിക്കുകയും കണ്ടുമുട്ടുന്നിടത്തുവച്ച്‌ കൊല്ലുകയും 
ചെയ്യുക. അവര്‍ക്കെതിരായി (യുദ്ധംചെയ്യുന്നതിന്‌) 
നിങ്ങള്‍ക്കിതാ വ്യക്തമായ അധികാരം നല്‍കിയിരിക്കുന്നു. 
ഒരു സത്യവിശ്വാസിയെ വധിക്കുവാന്‍ മറ്റൊരു സത്യവിശ്വാ 
സിക്കും അധികാരം ഇല്ല. വല്ല സത്യവിശ്വാസിയെയും അബ 
ദ്ധമായി വധിച്ചുപോയാല്‍ ഒരു സത്യവിശ്വാസിയായ അടി 
മയെ സ്വത്ര്ത്രനാക്കേണ്ടതാണ്‌. അവന്റെ കുടുംബങ്ങള്‍ക്ക്‌ 
അവന്റെ ജീവനഷ്ടത്തിനു പ്രതിഫലം നല്‍കുകയും 
വേണം. പക്ഷേ അവര്‍ മാപ്പു ചെയ്യുകയാണെങ്കില്‍ നല്‍കേ 
ണ്ടതില്ല. ഇനി വധിക്കപ്പെട്ടവന്‍ നിങ്ങളുടെ ശ്രതുസമുദായ 
ത്തില്‍പ്പെട്ടവനും ഒരു മുസ്ലീമുമാണ്‌. എന്നാല്‍ ഒരു മുസ്ലീം 
അടിമയെ സ്വത്രന്രനാക്കേണ്ടതാണ്‌..... ഒരു സത്യവിശ്വാ 
സിയെ വല്ലവനും മനഃപൂര്‍വ്വം വധിച്ചാല്‍ അവനുള്ള പ്രതി 
ഫലം നരകമാകുന്നു. അവന്‍ അവിടെയാണ്‌ ശാശ്വതമായി 
നിവസിക്കുക. അവന്‍ അല്ലാഹുവിന്റെ കോപത്തിനും ശാപ 
ത്തിനും പാര്തമായിത്തീര്‍ന്നവനാണ്‌. (1.5.4.91-93) 


സമീ:- പക്ഷപാതത്തിന്റെ പാരമ്യം നോക്കുക, 
മുസല്‍മാന്‍ അല്ലാത്തവനെ കാണുന്നിടത്തുവെച്ച്‌ 
കൊല്ലണം. മുസല്‍മാനെ കൊല്ലരുത്‌. അറിയാതെ 
മുസ്ലീമിനെ കൊന്നാല്‍ സ്വര്‍ഗ്ഗം കിട്ടും. ഇത്തരം 
ഉപദേശങ്ങള്‍ കിണറ്റിലെറിഞ്ഞു കളയേണ്ടതാണ്‌. 
ഇത്തരം പുസ്തകം, ഇത്തരം പ്രവാചകര്‍, 
ഇത്തരം ഖുദാ, ഇത്തരം മതം, എല്ലാം ഹാനിയ 
ല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാക്കുകയില്ല. ഇവ 
ഇല്ലാത്തതാണു നന്ന്‌. ഇത്തരം പ്രമാദപൂര്‍ണ്ണമായ 
മതങ്ങളില്‍ നിന്നകന്ന്‌ വൈദിക ധര്‍മ്മത്തിന്റെ 
ശിക്ഷണങ്ങള്‍ അംഗീകരിക്കേണ്ടതാണ്‌. എന്തെ 
ന്നാല്‍ അതില്‍ അല്പംപോലും അസത്യമില്ല. 
മുസല്‍മാനെ കൊന്നാല്‍ നരകമാണു കിട്ടുക 
യെന്ന്‌ അവരും, സ്വര്‍ഗ്ഗം കിട്ടുമെന്ന്‌ മറ്റുമതക്കാരും 
പറയുന്നു. ഇതിലേതാണ്‌ സ്വീകാര്യം എത്‌ 
അസ്വീകാര്യം എന്നു പറയുക. ഇത്തരം മൂഡഃപ്രക 
ല്പിതമായ മതങ്ങള്‍ തൃജിച്ച്‌ വേദാനുസ്ൃത ധര്‍മം 
എല്ലാ മനുഷ്യരും സ്വീകരിക്കേണ്ടതാണ്‌, അതില്‍ 
ആര്യമാര്‍ഗ്ഗത്തില്‍ ശ്രേഷ്ഠമനുഷ്യരുടെ വഴിയില്‍ 
- സഞ്ചരിക്കാനും ദസ്യുക്കളുടെ - ദുഷ്ടരുടെ - 


399 


പതിനാലാം സമുല്ലാസം 


വഴിയില്‍ സഞ്ചരിക്കാതിരിക്കാനും എഴുതിയിരി 
ക്കുന്നതത്രേ സര്‍വോത്തമം. 

61. ദൈവദൂതനുമായി എതിര്‍ത്തു നില്ക്കുകയും സത്യ 
വിശ്വാസികളുടേതല്ലാത്ത മാര്‍ഗ്ഗത്തെ പിന്‍തുടരുകയും 
ചെയ്തിട്ടുണ്ടെങ്കില്‍ അവന്‍ തിരിയുന്ന ഭാഗത്തേക്ക്‌ നാം 


അവനെ തിരിച്ചുവിടും. അവസാനം നരകത്തില്‍ എത്തിക്കു 
കയും ചെയ്യും. (1.5.4.115) 


സമീ:- ഖുദായുടെയും ദൂതന്റെയും പക്ഷപാതം 
നോക്കുക. മുഹമ്മദ്നബി വിശ്വസിക്കുന്നത്‌ ഇങ്ങ 
നെയൊക്കെ ദൈവത്തെപ്പറ്റി എഴുതിയില്ലെങ്കിൽ 
തന്റെ മതം വളരുകയില്ലെന്നും പിന്‍ബലം കിട്ടു 
കയില്ലെന്നും സുഖഭോഗങ്ങള്‍ ലഭിക്കുകയില്ലെന്നു 
മാണ്‌. ഇതില്‍നിന്ന്‌ ഒന്നു വ്യക്തമാകുന്നുണ്ട്‌. 
തന്‍കാര്യം നേടുന്നതിലും പരദ്രോഹം ചെയ്യുന്ന 
തിലും അദ്ദേഹം നിപുണനായിരുന്നു. ഇതിനാല്‍ 
അനാപ്തനായ അദ്ദേഹത്തിന്റെ വാക്കുകള്‍ക്ക്‌ 
വിദ്വാന്മാരുടെ സമക്ഷം (പാമാണ്യമില്ല. 

62. വല്ലവനും അല്ലാഹുവിനെയും അവന്റെ മലക്കുകളെയും 
അവന്റെ വേദങ്ങളെയും അവന്റെ ദൂതന്മാരെയും അന്ത്യദിന 
ത്തെയും നിഷേധിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കില്‍ അവന്‍ നേര്‍മാര്‍ഗ്ഗ 
ത്തില്‍ നിന്നു വ്യതിചലിച്ചു വളരെയധികം അകന്നുപോയി 
രിക്കുന്നു... വിശ്വസിച്ചു. പിന്നെയും നിഷേധിച്ചു. പിന്നെയും 
നിഷേധിച്ചു. പിന്നെയും വിശ്വസിച്ചു. പിന്നീട്‌ അവരുടെ സത്യ 
നിഷേധം കൂടിക്കൊണ്ടിരിക്കയും ചെയ്തു. ഇങ്ങനെയുള്ള 
വര്‍ക്ക്‌ അല്ലാഹു പൊറുത്തുകൊടുക്കുകയില്ല. അവര്‍ക്കു 
മാര്‍ഗ്ഗം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയുമില്ല. (1.54. 136.137) 
സമീ: ഇപ്പോഴും ദൈവത്തിനു തുണയ്ക്കാളി 
ല്ലെന്നു പറയാമോ? സഹായിയില്ലെന്നു പറയു 
കയും മലക്കുകളെപ്പറ്റി പസ്താവിക്കുകയും 
ചെയ്യുന്നത്‌ പരസ്‌ പരവിരുദ്ധമല്ലേ. മൂന്നു 
പ്രാവശ്യം ക്ഷമിക്കുന്ന ദൈവം പിന്നീട്‌ ക്ഷമിക്കാ 
ത്തതെന്താണ്‌? മൂന്നു തവണ സത്നിഷേധം 
ചെയ്താല്‍ വഴികാട്ടുമോ? നാലുതവണയ്ക്കു 
ശേഷം വഴികാട്ടുകയില്ലേ? നന്നാലു തവണ നിഷേ 
ധിച്ചാല്‍ നിഷേധം കൂടുകയേയുള്ളു. (അതനുസ 
രിച്ച്‌ വഴികാട്ടലും കൂടണം). 

63. അല്ലാഹു കപടവിശ്വാസികളെയും സത്യനിഷേധികളെയും 
മുഴുവനും നരകത്തില്‍ ഒരുമിച്ചുകൂട്ടും..... കപടവിശ്വാസികള്‍ 
അല്ലാഹുവിനെ വഞ്ചിക്കുന്നു... സത്യവിശ്വാസികളെ! സത്യ 


വിശ്വാസികളെവിട്ട്‌ സത്യനിഷേധികളെ നിങ്ങള്‍ ആത്മമിത്ര 
ങ്ങളാക്കി വയ്ക്കരുത്‌. (1.6.4.140,142,144) 


സമീ:- മുസ്ലീങ്ങള്‍ സ്വര്‍ഗ്ഗത്തിലും മറ്റുള്ളവര്‍ നര 
കത്തിലും പോകുമെന്നതിന്‌ എന്താണു തെളിവ്‌? 
ചീത്തയാളുകളുടെ ചതിയില്‍ പെടുകയും 
അന്യരെ ചതിക്കുകയും ചെയ്യുന്ന ഖുദാ 
നമ്മില്‍നിന്നകന്നിരിക്കട്ടെ. ചതിയന്മാര്‍ ചെന്ന്‌ 


400 





സത്യാര്‍ത്ഥ്പപകാശം ൫൭: 


കൂട്ടുകൂടിക്കൊള്ളട്ടെ. ഖുദാ അവരോടും കൂടി 
ക്കൊള്ളട്ടെ. എന്തെന്നാല്‍ “ചക്കിക്കൊത്ത ചങ്ക 
രന്‍” എന്നുണ്ടല്ലോ. ചതിയന്‍ ദൈവത്തിന്റെ ഉപാ 
സകരും ചതിയന്മാരാകുന്നതിലെന്താണദ്ഭുതം? 
ദുഷ്ടനായ മുസ്ലീമിനോട മ്മൈതിയും നല്ലവനായ 
അന്യനോട്‌ വിദ്വേഷവും ഉചിതമാണോ എന്നാ 
ലോചിക്കുക. 

64. മനുഷ്യരെ! നിങ്ങളുടെ രക്ഷിതാവിങ്കല്‍ നിന്നുള്ള 
സത്യവും കൊണ്ടാണ്‌ (അവന്റെ) ദൂതന്‍ നിങ്ങളുടെയടുക്കല്‍ 
വന്നിരിക്കുന്നത്‌. അതുകൊണ്ട്‌ (അദ്ദേഹത്തില്‍) നിങ്ങള്‍ 


വിശ്വസിക്കുക. അല്ലാഹു ഒരേയൊരു ദൈവമാകുന്നു. (1-6 
-4.170-171) 


സമീ.- ദൂതനില്‍ വിശ്വസിക്കുവാന്‍ പറയുമ്പോള്‍, 
വിശ്വാസത്തില്‍ അല്ലാഹുവിന്‌ സഹായിയു 
ണ്ടെന്നും വരില്ലേ? അല്ലാഹു സര്‍വവ്യാപിയല്ല, 
ഏകദേശിയാണ്‌ എങ്കിലേ ദൂതന്മാര്‍ക്ക്‌ അടുത്തു 
ചെല്ലുവാനും ദൂരെപോകുവാനും കഴിയൂ. ദൈവം 
സര്‍വവ്യാപിയെന്നും ഏകദേശിയെന്നും അവിട 
വിടെ എഴുതിയിട്ടുണ്ട്‌. ഇതില്‍നിന്ന്‌ ഖുറാന്‍ ഒരാ 
ളല്ല പലര്‍ ചേര്‍ന്നുണ്ടാക്കിയതാണെന്നു തെളിയു 
ന്നു. 

65. ശവം, രക്തം, പന്നിമാംസം അല്ലാഹുവല്ലാത്തവരുടെ നാമ 
ത്തില്‍ അറുക്കപ്പെട്ടത്‌, ശ്വാസം മുട്ടിച്ചത്തത്‌, തല്ലിക്കൊന്ന 
ത്‌, (ഉയരത്തില്‍) നിന്ന്‌ വീണുചത്തത്‌, മറ്റു മൃഗങ്ങള്‍ അവ 
യുടെ കൊമ്പുകൊണ്ടു കുത്തിക്കൊന്നത്‌ ദുഷ്ടജന്തുക്കള്‍ 


(വധിച്ചു) തിന്നത്‌ - ഇവയെല്ലാം നിങ്ങള്‍ക്കു നിഷിദ്ധമാക്കി 
യിരിക്കുന്നു. (2.6.5.3) 


സമീ:- ഇത്രയും പദാര്‍ത്ഥങ്ങളെ നിഷിദ്ധമാ 
യുള്ളോ? മറ്റു മൃഗങ്ങളും തിര്യക്കുകളും, കീടാദി 
കളും അനുവദനീയമായിരിക്കും. ഇതെല്ലാം മനു 
ഷ്യസങ്കല്പങ്ങളാണ്‌, ഈശ്വരന്റേതല്ല. അതിനാല്‍ 
ര്രമാണവുമല്ല. 

66. അല്ലാഹുവിന്‌ നല്ല നിലയ്ക്കുള്ള കടം കൊടുക്കുകയും 
ചെയ്യുന്നപക്ഷം നിശ്ചയമായും നിങ്ങളുടെ തെറ്റുകളെല്ലാം 
ഞാന്‍ മാച്ചുകളയുകയും താഴ്ഭാഗത്തൂടെ അരുവികള്‍ ഒഴു 


കിക്കൊണ്ടിരിക്കുന്ന ചില തോട്ടങ്ങളില്‍ നാം നിങ്ങളെ പ്രവേ 
ശിപ്പിക്കയും ചെയ്യും. (2.6.5.12) 


സമീ:- കൊള്ളാം! ഖുദാവിന്റെ വീട്ടില്‍ ധനമൊട്ടും 
ശേഷിച്ചിട്ടുണ്ടാവില്ല. ശേഷിച്ചിരുന്നെങ്കിലെന്തിന്‌ 
കടംകൊള്ളണം? നിങ്ങളുടെ തെറ്റുകള്‍ മായിച്ചു 
കളഞ്ഞ്‌ സ്വര്‍ഗ്ഗത്തില്‍ എത്തിക്കാമെന്ന്‌ പറഞ്ഞത്‌ 
എന്തിനാണ്‌? ഖുദായുടെ പേര്‍പറഞ്ഞ്‌ മുഹമ്മദ്‌ 
നബി തന്‍കാര്യം കാണുകയായിരുന്നെന്ന്‌ 
ഇതില്‍നിന്ന്‌ തെളിയുന്നു. 

67. അല്ലാഹു ഉദ്ദേശിക്കുന്നവര്‍ക്ക്‌ അവന്‍ പൊറുത്തു കൊടു 
ക്കുന്നു. അവന്‍ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നു. ആര്‍ക്കും 


പതിനാലാം സമുല്ലാസം 


നല്കിയിട്ടില്ലാത്തതു നിങ്ങള്‍ക്കും നല്കുകയും ചെയ്തു. 
(2,6,5.18-20) 

സമീ.:- ഇബിലീസ്‌ ആരെ വേണമെങ്കിലും പാപി 
യാക്കുന്നതുപോലെ മുസ്ലീം ഖുദായും 
ഇബിലീസിന്റെ പണിചെയ്യുന്നു. അങ്ങനെയാണെ 
ങ്കില്‍ നരകത്തിലോ സ്വര്‍ഗ്ഗത്തിലോ പോകേണ്ടത്‌ 
ഖുദായാണ്‌. എന്തെന്നാല്‍ ദൈവം പാപപുണൃ 
ങ്ങള്‍ ചെയ്യുന്നയാളായി, ജീവാത്മാവ്‌ പാരധീന 
നുമായി. സേനാപതിയുടെ ആജ്ഞയനുസരിച്ച്‌ 
സൈന്യം ആരെയെങ്കിലും കൊല്ലുകയോ രക്ഷി 
ക്കുകയോ ചെയ്താല്‍ സേനാപതിക്കാണ്‌ 
അതിന്റെ നന്മതിന്മകള്‍. സൈന്യത്തിനല്ല. ഇവി 
ടെയും അതുപോലായി. 


68 അല്ലാഹുവിനെയും അവന്റെ ദൂതന്മാരെയും അനുസരിച്ചു 
നടക്കുക. (2.7.5.95) 


സമീ.- ഖുദായ്ക്ക്‌ സഹായിയുണ്ടെന്ന്‌ തെളിഞ്ഞു. 
ആരുടെയും തുണയില്ലാത്തവന്‍ എന്ന്‌ പറയുന്നത്‌ 
വെറുതെയായില്ല? 

69. കഴിഞ്ഞു പോയത്‌ അല്ലാഹു മാപ്പു ചെയ്തിട്ടുണ്ട്‌. ഭാവി 


യില്‍ ആരെങ്കിലും (ഈ തെറ്റിലേക്കു) മടങ്ങിയാല്‍ അല്ലാഹു 
അവന്റെ പേരില്‍ ശിക്ഷാനടപടിയെടുക്കും. (2.7.5.95) 


സമീ:- ചെയ്തുപോയ പാപങ്ങള്‍ ക്ഷമിക്കുന്നത്‌ 
പാപം ചെയ്യാന്‍ പ്രേരിപ്പിച്ച്‌ അവ വര്‍ദ്ധിപ്പിക്കലാ 
ണ്‌. പാപം ക്ഷമിക്കുമെന്ന്‌ എവിടെയെങ്കിലും പറ 
യുന്നെങ്കില്‍ അത്‌ ഈശ്വരന്റെയോ ഏതെങ്കിലും 
വിദ്വാന്റെയോ കൃതിയല്ല, പാപവര്‍ദ്ധകമാണ്‌. 
വന്നേക്കാവുന്ന പാപത്തില്‍ നിന്ന്‌ വിട്ടുനി 
ല്ക്കാന്‍ പ്രാര്‍ത്ഥിക്കുന്നതും സ്വയം പ്രയത്നിച്ചും 
പശ്ചാത്തപിച്ചും വിട്ടുനില്ക്കുന്നതും ഉചിതമാണ്‌. 
വെറുതെ പശ്ചാത്തപിക്കുകയും പാപത്തില്‍ നിന്ന 
കന്നു നില്ക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട്‌ 
ഫലമേയില്ല. 

70. അല്ലാഹുവിന്റെ പേരില്‍ കുള്ളമാരോപിക്കുകയോ 
അല്ലെങ്കില്‍ “എനിക്കു ദിവ്യസന്ദേശം ലഭിച്ചിട്ടുണ്ട്‌” - അവന്‍ 
യാതൊരു സന്ദേശവും ലഭിച്ചിട്ടില്ലാതാനും - എന്നു പറയു 
കയോ ചെയ്യുന്നവനേക്കാള്‍ അക്രമി ആരാണുള്ളത്‌? 
അല്ലാഹു അവതതരിപ്പിച്ചതുപോലെയുള്ളത്‌ ഞാനും അവത 
രിപ്പിക്കാമെന്നു പറയുന്നവനേക്കാള്‍ അക്രമിയും ആരാണ്‌? 
(2.7.6.93) 


സമീ:- ഇതില്‍നിന്ന്‌ ഒരു കാര്യം തെളിയുന്നു. 
ഖുദാവിന്റെ വചനങ്ങള്‍ എന്റെമേല്‍ ഇറങ്ങു 
ന്നെന്ന്‌ മുഹമ്മദ്‌ നബി പറഞ്ഞ കാലത്ത്‌, തന്റെ 
മേലും വചനമിറങ്ങുന്നെന്നും ഞാനും പ്രവാചക 
നാണെന്നും വേറാരോ അവകാശപ്പെട്ടിരുന്നു. 
അയാളെ അകറ്റാനും സ്വയം നിലനില്ക്കാനും 


401 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


വേണ്ടി ഈ വചനങ്ങള്‍ അരുളിയതായിരിക്കണം. 


71. നാം നിങ്ങളെസൃഷ്ടിച്ചു. എന്നിട്ടു നാം നിങ്ങള്‍ക്കു രൂപം 
നല്‍കി, പിന്നീടു മലക്കുകളോടു ആദമിനെ സാഷ്ടാംഗം പ്രണ 
മിക്കുകയെന്നു നാം കല്‍പിച്ചു. ഇബ്ലീസൊഴിച്ചു ബാക്കി 
യുള്ളവരെല്ലാം നമസ്കരിക്കുകയും ചെയ്തു. അവന്‍ പ്രണ 
മിച്ചവരിലൂള്‍പ്പെട്ടില്ല. ഞാന്‍ നിന്നോടു കല്‍പിച്ചപ്പോള്‍ നീ 
നമസ്ക്കരിക്കാതിരിപ്പാന്‍ കാരണമെന്തെന്നു അല്ലാഹു ചോദി 
ച്ചു. ഇബ്ലീസു പറഞ്ഞു - ഞാന്‍ ആദമിനെക്കാള്‍ ഉല്‍ക്ൃ 
ഷ്ടനാണ്‌. എന്നെ നീ സൃഷ്ടിച്ചിരിക്കുന്നതു തീകൊണ്ടും 
അവനെ സൃഷ്ടിച്ചിരിക്കുന്നതു കളിമണ്ണുകൊണ്ടുമാണല്ലോ. 
അല്ലാഹു പറഞ്ഞു: അവിടെനിന്ന്‌ ഇറങ്ങിപ്പോകൂ. അവിടെ 
നിനക്ക്‌ അഹംഭാവം നടിക്കുവാന്‍ അവകാശമില്ല... 
ഇബ്ലീസ്‌ പറഞ്ഞു; മനുഷ്യരെ (മരണാനന്തരം) എഴുന്നേ 
ല്പിക്കുന്ന ദിവസം വരെ എനിക്ക്‌ അവധി നല്കൂ. അല്ലാഹു 
അരുളി : നിനക്ക്‌ അവധി നല്‍കിയിരിക്കുന്നു. ഇബ്ലീസ്‌ 
പറഞ്ഞു: എന്നെ നീ വഴിതെറ്റിച്ചിരിക്കകൊണ്ട്‌ നിന്റെ 
നേര്‍മാര്‍ഗ്ഗത്തില്‍ നിന്നു മനുഷ്യരെ വഴിതെറ്റിക്കുവാന്‍ നിശ്ച 
യമായും ഞാന്‍ കാത്തിരിക്കും. അവരില്‍ അധികമാളുകളെയും 
കൃതജ്ഞരായി നീ കാണുകയില്ല. അല്ലാഹു പറഞ്ഞു:- നീ 
നിന്ദ്യനും തള്ളപ്പെട്ടവനുമായി അവിടെനിന്നു പുറത്തുപോ 
കൂ. മനുഷ്യരില്‍ നിന്നെ പിന്‍തുടരുന്നതാരോ, നിങ്ങളെല്ലാ 
വരെയും കൊണ്ട്‌ ഞാന്‍ നരകം നിറയ്ക്കും. (2.8.7.11-18) 


സമീ.- ഇബ്‌ലീസും ഖുദായും തമ്മില്‍ നടക്കുന്ന 
ശണ്ഠ ശ്രദ്ധയോടെ കേള്‍ക്കുക. ഈ ഇബ്ലീസ്‌ 
വെറുമൊരു ഭൃത്യനെപ്പോലുള്ളവനാണ്‌. അവനെ 
പ്പോലും ഖുദായ്ക്ക്‌ അമര്‍ച്ച ചെയ്യാന്‍ കഴിഞ്ഞി 
ല്ല, അവന്റെ ആത്മാവിനെ ശുദ്ധിയാക്കാനും കഴി 
ഞ്ഞില്ല. ഇങ്ങനെയൊരു താന്തോന്നിയായ വിരു 
ദ്ധനെ, ആളുകളെ പാപിയാക്കുന്നതില്‍നിന്നു വില 
ക്കാനും ദൈവത്തിനു കഴിഞ്ഞില്ല. ഇതു വലിയ 
തെറ്റായിപ്പോയി. ഇബ്ലീസ്‌ എല്ലാവരേയും 
വഴിതെറ്റിക്കുമ്പോള്‍ ദൈവം ഇബ്ലീസിനെ വഴി 
തെറ്റിക്കുന്നു. ഇതിന്നര്‍ത്ഥം ദൈവം ഇബ്ലീ 
സിന്റെ ഇബ്ലീസാണെന്നല്ലേ? തന്നെ വഴിതെറ്റി 
ച്ചെന്ന്‌ ഇബ്ലീസ്‌ ഖുദായോടു പറയുന്നുണ്ട്‌. ഈ 
ഖുദായില്‍ പവിയ്രതയും കാണാനില്ല. എല്ലാ തിന്മ 
കളുടെയും ആരംഭസ്ഥാനം ഖുദായാണ്‌. ഇത്തരം 
ഖുദാ മുസ്ലീങ്ങള്‍ക്കു കൊള്ളാം. മറ്റുശ്രേഷ്ഠ 
ന്മാര്‍ക്കു ചേര്‍ന്നതല്ല. ദേവദൂതന്മാരോടു സംസാ 
രിക്കുന്ന ഈ ഖുദാ ശരീരമുള്ള അല്പജ്ഞനും 
ന്യായരഹിതനുമാണ്‌. അതിനാല്‍ വിദ്വാന്‍മാര്‍ 
ഇസ്ലാം മതം ഇഷ്ടപ്പെടില്ല. 

72. ആറു ദശകളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ച 
അല്ലാഹു തന്നെയാണ്‌ നിങ്ങളുടെ രക്ഷിതാവ്‌. പിന്നീട്‌ 
അവന്‍ സിംഹാസനത്തില്‍ ഇരുന്നു (വിശ്രമിച്ചു) സങ്കടപ്പെ 


ട്ടുകൊണ്ട്‌ നിങ്ങളുടെ രക്ഷിതാവിനെ വിളിക്കുക. (2.8.7.54 
555) 


സമീ.- ആറുദശകളില്‍ * ജഗത്തിനെ സൃഷ്ടിക്കു 





* ആറുദിനങ്ങളിലെന്ന്‌ മറ്റു ഖുര്‍ആന്‍ തര്‍ജുമകളില്‍ കാണുന്നു. 


പതിനാലാം സമുല്ലാസം 


കയും പിന്നെ സിംഹാസനത്തില്‍ ഇരിക്കുകയും 
ചെയ്യുന്ന ഈഖുദാ സര്‍വശക്തിമാനോ സര്‍വ 
വ്യാപിയോ അല്ല. അതുകൊണ്ട്‌ ഇത്‌ ഖുദായല്ല. 
ഈ ഖുദാ പൊട്ടനാണോ? വിളിച്ചാലേ 
കേള്‍ക്കുവോ? ഇതൊന്നും ഈശ്വരരചിതമല്ല. 
ഖുര്‍ആന്‍ ഈശ്വരീയവുമല്ല. ആറുദശകളായി ജഗ 
ത്തുണ്ടാക്കി, ഏഴാം ദശയില്‍ വിശഗ്രമവുമായി! 
ക്ഷീണിച്ചു പോയതാവാം! കിടന്നുറങ്ങിയിട്ട്‌ 
ഇതുവരെ എഴുന്നേറ്റിട്ടില്ലേ? എഴുന്നേറ്റെങ്കില്‍ വല്ല 
പണിയും ചെയ്യുന്നുണ്ടോ? അതോ വെറുതെ അല 
സനായിരുന്ന്‌ സുഖിക്കയാണോ? 


73 ഭൂമിയില്‍ കുഴപ്പമുണ്ടാക്കിക്കൊണ്ട്‌ നാശകാരികളായിത്തീ 
രരുത്‌. (2.8.7.74) 


സമീ:- ഇതു നല്ല കാര്യമാണ്‌. പക്ഷേ ഇതിന്നു 
വിപരീതമായി വെല്ലു വിളിച്ച്‌ കാഫറീങ്ങളെ 
കൊല്ലാനും പറയുന്നുണ്ടല്ലോ. ഇത്‌ പൂര്‍വാപര 
വിരുദ്ധമല്ലേ? ഇതില്‍ നിന്നു മനസ്സിലാക്കാവുന്ന 
ത്‌, നബിക്ക്‌ ശക്തിക്ഷയം ഉണ്ടായപ്പോള്‍ ഈ 
ഉപായം കണ്ടെത്തിയതാവാം. ശക്തിവര്‍ദ്ധിച്ച 
പ്പോള്‍ ശണ്ഠകൂട്ടുകയും ചെയ്തിരിക്കാം. ഏതാ 
യാലും പരസ്പര വിരുദ്ധമാകയാല്‍ രണ്ടും സത്യ 
മല്ല. 

74 അപ്പോള്‍ മൂസാ തന്റെ വടി നിലത്തിട്ടു. തല്‍ക്ഷണം അതാ 


അതു സ്പഷ്ടമായിട്ടുതന്നെ ഒരു പാമ്പായിത്തീരുന്നു. 
(2.9.7.107) 


സമീ.- ഇങ്ങനെ എഴുതിയിരിക്കുന്നതില്‍ നിന്ന്‌ 
ഖുദായും നബിയും ഇതെല്ലാം വിശ്വസിച്ചിരു 
ന്നെന്നേ ഗ്രഹിക്കാനാവുന്നുള്ളൂ. എങ്കില്‍ ഇവരി 
രുവരും വിദ്വാന്മാരല്ലായിരുന്നു. എന്തെന്നാല്‍ 
കണ്ണിനു കാണാനും ചെവിക്കു കേള്‍ക്കാനുമേ 
കഴിയൂ. അതിനാല്‍ ഇത്‌ ഇന്ദ്രജാലമായിരിക്കണം. 
75 അപ്പോള്‍ വെള്ളപ്പൊക്കം, വെട്ടുക്കിളി, പേന്‍, തവള, രക്തം 
എന്നിവയെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായി അവരുടെ നേരെ 
നാം അയച്ചു. അവരുടെ കാര്യത്തില്‍ നാം ശിക്ഷാ നടപടി 
കളെടുത്തു. അവരെ നാം സമുദ്രത്തിലാഴ്ത്തിക്കൊന്നുകള 
ഞ്ഞു. ഇസ്രാഈല്‍ സന്തതികളെ നാം സമുദ്രത്തിന്റെ മറു 
കരയില്‍ എത്തിച്ചു. ഈ ജനതയുടെ മാര്‍ഗ്ഗം നശിപ്പിക്കപ്പെ 


ടും. അവര്‍ പ്രവര്‍ത്തിച്ചുകൊണ്ടിരിക്കുന്നത്‌ നിഷ്ഫലവുമാ 
കും. (2.9.7,133, 136, 138, 139) 


സമീ.:- നിന്നെ ഞാന്‍ പാമ്പിനെ വിട്ടു കടിച്ചു 
കൊല്ലിക്കുമെന്ന്‌ ചില കുള്ളമ്ര്രവാദികള്‍ ഭീഷ 
ണിപ്പെടുത്തുന്നതുപോലിരിക്കുന്നിത്‌! ഒരു കൂട്ടരെ 
അക്കര കടത്തുകയും ഒരു കൂട്ടരെ മുക്കിക്കൊല്ലു 
കയും ചെയ്യുന്ന ഈ ഖുദാ അധര്‍മ്മിയും പക്ഷ 
പാതിയുമല്ലേ? കോടിക്കണക്കിനു മനുഷ്യരുടെ 
മതം കള്ളമാണെന്നും തങ്ങളുടേതുമാത്രം ശരി 


402 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


യാണെന്നും പറയുന്നവരുടേതിനേക്കാള്‍ വ്യാജ 
മതം ഏതാണ്‌? എന്തെന്നാല്‍ ഒരു മതത്തിലും 
എല്ലാ ആളുകളും നല്ലവരോ ചീത്തയോ ആയിരി 
ക്കില്ല. ഒരു വശത്തേയ്ക്കു മാത്രം സൂചി തിരിച്ചു 
വയ്ക്കുന്നത്‌ മഹാമുഡന്മാരാണ്‌. പഴയ നിയമത്തി 
ലേയും ജബൂറിലേയും ഖുറാനുമുണ്ടായിരുന്ന വേദ 
പുസ്തകങ്ങള്‍ വചനങ്ങള്‍ കള്ളമായിരുന്നോ? 
കുള്ളമാണെന്നു പറഞ്ഞ അവ വേറെ ഏതെങ്കിലും 
മതത്തിന്റേതായിരുന്നോ? ആയിരുന്നെങ്കില്‍ അത്‌ 
ഏത്‌ മതം? ഖുര്‍ ആനില്‍ നിന്ന്‌ അതിന്റെ പേര്‍ 
പറയാമോ? 


76 നിശ്ചയമായും എന്നെ നീ കാണുകയില്ല. അതിനെ അവന്‍ 
കഷ്ണം കഷ്ണമാക്കിക്കളഞ്ഞു. മൂസാ ബോധരഹിതനായി 
വീണു. (2.9.7.143) 


സമീ.- കാണാന്‍ കഴിയുന്നതൊന്നും വ്യാപകമ 
ല്ല. ഇങ്ങനെ അത്ഭുതങ്ങള്‍ കാട്ടി ചുറ്റിയടിച്ച ഖുദാ 
ഈയിടെയത്‌ നിര്‍ത്തിവച്ചോ? തീര്‍ത്തും വിദ്യാ 
വിരുദ്ധമായ ഇത്തരം കാര്യങ്ങളൊന്നും വിശ്വസി 
ക്കരുത്‌. 

77. നിന്റെ രക്ഷിതാവിനെ നിന്റെ മനസ്സില്‍ വിനയത്തോടും 


ഭയത്തോടും കൂടി ഉച്ചത്തിലുള്ള വാക്കുകള്‍ കൂടാതെ പ്രഭാ 
തത്തിലും സായാഹ്നത്തിലും സ്മരിക്കുക (2.9.7.205) 


സമീ:- ചിലേടത്തെല്ലാം ഉച്ചസ്വരത്തില്‍ രക്ഷിതാ 
വിനെ വിളിക്കാന്‍ പറയുന്നു, ചിലേടത്തെല്ലാം 
താഴ്ന്ന സ്വരത്തിലും. ഇതിലേതാണ്‌ ശരി? ഏതു 
തെറ്റ്‌? പരസ്പരവിരുദ്ധമായത്‌ ഉന്മത്തഗീതമായി 
രിക്കും. ര്രമരഹിതാമായതേ വിശ്വസിക്കാവു. 


78. യുദ്ധത്തില്‍ കൈവരുന്ന കൊള്ളമുതല്‍ എന്നു ശരിയായ 
ഭാഷ. സ്വത്തുക്കളെക്കുറിച്ച്‌ അവര്‍ നിന്നോടു ചോദിക്കുന്നു. 
സമാര്‍ജ്ജിത സ്വത്തുക്കള്‍ അല്ലാഹുവിന്നും ദൂതന്നും അവ 
കാശപ്പെട്ടതാകുന്നു. അതുകൊണ്ട്‌ അല്ലാഹുവിനെ സൂക്ഷി 
ക്കുക. (2.9.8.1) 


സമീ:- കൊള്ളയിടുക, കൊള്ളക്കാരന്റെ പണി 
ചെയ്ക, ഖുദായും പ്രവാചകനും ചേര്‍ന്ന്‌ പരിശു 
ദ്ധവേഷം കെട്ടുക, ഇതെല്ലാം ആശ്ചര്യജനകം 
തന്നെ. അല്ലാഹുവിനെ ഭയപ്പെടുക, എന്നിട്ട 
കൊള്ളയടിക്കുക മുതലായ ദുര്‍വ്യത്തികള്‍ ചെയ്യു 
ക, ഞങ്ങളുടെ മതം ബഹുകേമമെന്ന്‌ ലജ്ജയി 
ല്ലാതെ പറയുക ഇതെല്ലാം വെടിഞ്ഞ്‌ സത്യമായ 
വേദധര്‍മ്മം സ്വീകരിക്കാതിരിക്കുക-ഇതിലേറെ 
കഷ്ടമെന്തുള്ളൂ? 

79. സത്യനിഷേധികളുടെ വേരുതന്നെ അറുത്തുകളയുക- 
ഒന്നിനുപുറകേ മറ്റൊന്നായി വരുന്ന ആയിരം മലക്കു 
കളെക്കൊണ്ട്‌ ഞാന്‍ നിങ്ങളെ സഹായിക്കും. സത്യനിഷേ 


ധികളുടെ ഹൃദയത്തില്‍ ഞാന്‍ ഭയം ജനിപ്പിക്കും. അതു 
കൊണ്ട്‌ (സത്യവിശ്വാസികളെ!) സത്യനിഷേധികളുടെ കഴു 


പതിനാലാം സമുല്ലാസം 


ത്തുകള്‍ വെട്ടിക്കൊള്ളുക. അവരുടെ വിരലുകളെല്ലാം വെട്ടി 
മുറിയ്ക്കുക. (2.9.8,7,9,12) 

സമീ:- ബലേഭേഷ്‌! ഇതെന്തൊരു ദയാഹീനരായ 
ദൈവവും (6പവാചകനും! അമുസ്‌ളീങ്ങളെ 
വേരോടെ അറുത്തുകളുയണം പോലും, ദൈവ 
ത്തിന്റെ ആജ്ഞയോ! അവരുടെ കഴുത്തറുക്കണം! 
കൈകാലുകളിലെ വിരല്‍ മുറിക്കണം! ഈ ഖുദാ 
രാവണനെക്കാള്‍ കുറഞ്ഞ ഇനമല്ല. ഇതെല്ലാം 
ഖുര്‍ ആന്‍ കര്‍ത്താവിന്റെ വകയാണ്‌, ദൈവത്തി 
ന്റേതല്ല. ദൈവത്തിന്റേതാണെങ്കില്‍ നമുക്ക്‌ ആ 
ദൈവത്തില്‍ നിന്നകലാം. ആ ദൈവവും ഒഴിഞ്ഞു 
പോകട്ടെ. 

80 അല്ലാഹു മുസല്‍മാന്മാരോടു സത്യവിശ്വാസി എന്നു തര്‍ജു 
മയില്‍ മുസല്‍മാന്‍ എന്ന പദത്തിന്‌ സത്യവിശ്വാസി എന്നും 
കാഫിര്‍ എന്നതിന്‌ സത്യനിഷേധി എന്നുമാണ്‌ ഖുര്‍ ആന്‍ 
പരിഭാഷകന്‍ സര്‍വ്ൃരത പ്രയോഗിച്ചിരിക്കുന്നത്‌ കൂടെയാണ്‌. 
സത്യവിശ്വാസികളെ അല്ലാഹുവിന്നും ദൂതന്നും നിങ്ങളെ 
ജീവിപ്പിച്ചു നിര്‍ത്തുന്ന മാര്‍ഗ്ഗങ്ങളിലേയ്ക്ക്‌ അദ്ദേഹം വിളി 
ച്ചാല്‍ ഉത്തരം നല്‍കുക. അല്ലാഹുവിനോടും അവന്റെ ദൂത 
ന്മാരോടും നിങ്ങള്‍ വഞ്ചന " കാണിക്കരുത്‌. അല്ലാഹുവും 


ഗുഡാലോചന നടത്തിക്കൊണ്ടിരുന്നു. ഗുഡാലോചന നട 
ത്തുന്നതില്‍ അല്ലാഹു അതിസമര്‍ത്ഥനത്രെ. (2.9.8.19,24,27,30) 


സമീ.- അല്ലാഹു മുസ്‌ളീം പക്ഷപാതിയോ? എങ്കി 
ലത്‌ അധര്‍മ്മമാണ്‌. ഈശ്വരന്‍ എല്ലാ സൃഷ്ടിയു 
ടേതുമാണ്‌. വിളിക്കാതെ ദൈവം കേള്‍ക്കില്ല? 
ബധിരനാണോ? അവനോടൊപ്പം പ്രവാചകന്‍ 
സഹായിയായത്‌ നന്നായില്ല. അല്ലാഹുവിന്റെ 
ഏതു ഖജനാവാണ്‌ നിറഞ്ഞിരിക്കുന്നത്‌. വഞ്ചി 
ക്കാന്‍? പ്രവാചകന്റേയും അവരുടേയും ഖജനാ 
വൊഴികെ മറ്റെല്ലാം കൊള്ളയടിക്കാമോ? ഇങ്ങനെ 
ഉപദേശിക്കാന്‍ അജ്ഞാനിക്കും അധര്‍മ്മിക്കുമേ 
കഴിയു. ഗുഡാലോചന നടത്തുകയും നടത്തുന്ന 
വരോട്‌ ചേരുകയും ചെയ്യുന്ന ഖുദാ കാപട്യത്തി 
ന്റേയും ചതിയുടേയും അധര്‍മ്മത്തിന്റേയും ദൈവ 
മല്ലേ? ഈ ഖുറാന്‍ ദൈവകൃതമേയല്ല. ഏതോ 
കാപട്യക്കാരന്‍ ചതിയന്‍ ഉണ്ടാക്കിയതാണ്‌. അല്ലെ 
ങ്കില്‍ ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കുമോ? 

81 കീഴ്വഴക്കം അല്ലാഹുവിന്നുമാത്രമായിത്തീരുകയും ചെയ്യു 
ന്നതുവരെ അവരുമായി യുദ്ധം ചെയ്യുക. നിങ്ങള്‍ക്കു വല്ല 


ധനവും ലഭിച്ചിട്ടുണ്ടെങ്കില്‍ അതിന്റെ അഞ്ചിലൊരംശം അല്ലാ 
ഹുവിന്നും ദൂതന്നും. അവകാശപ്പെട്ടതാകുന്നു. (2.9.8.39- 40) 


സമീ.:- ഇങ്ങനെ അന്യായമായി യുദ്ധം ചെയ്യി 
ക്കുന്ന മുസ്‌ളീം ഖുദായേക്കാള്‍ ശാന്തിഭഞ്ജനം 
ചെയ്യിക്കുന്ന മറ്റാരാണുള്ളത്‌? ഈ മതത്തില്‍ ഉപ 
ദേശിക്കുന്ന, അല്ലാഹുവിന്നും പ്രവാചകനും 
വേണ്ടി കൊള്ളയിടുകയും ഇടുവിക്കുകയും 


403 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


ചെയ്യുന്ന സ്ര്പദായം കവര്‍ച്ചക്കാരുടേതല്ലേ? 
കൊള്ളമുതലില്‍ നിന്ന്‌ ദൈവം പങ്കു പിടിക്കു 
ന്നത്‌ കവര്‍ച്ചക്കാരനാകയാലല്ലേ? ഈ കൊള്ള 
ക്കാരുടെ പക്ഷം പിടിക്കുന്നത്‌ ദൈവികതയ്ക്കു 
മങ്ങലേല്പിക്കലാണ്‌. ഈ ദൈവവും പുസ്ത 
കവും പ്രവാചകനും ലോകത്തില്‍ ശാന്തിഭംഗ 
ത്തിന്റെ ഉപാധികളുമായി എവിടുന്നു വന്നാവോ! 
ആശ്ചര്യം തന്നെ. ഇത്തരം മതങ്ങള്‍ ലോകത്ത്‌ 
പ്രചരിക്കാതിരുന്നെങ്കില്‍ ലോകം ആനന്ദത്തിലാ 
റാടിയേനെ. 


82 സത്യനിഷേധികളെ, അവരുടെ മുഖത്തും പിന്‍ഭാഗങ്ങ 
ളിലും അടിച്ചുകൊണ്ട്‌ മലക്കുകള്‍ കൊല്ലുന്ന സന്ദര്‍ഭം നീ 
കണ്ടിരുന്നെങ്കില്‍ ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷയൊന്നു 
രുചിച്ചു നോക്കുക. അവരുടെ കുറ്റങ്ങള്‍ കാരണമായി 
അവരെ നാം നശിപ്പിച്ചു. ഫിര്‍ഒഈന്റെ സമുദായത്തെ നാം 
മുക്കിക്കൊല്ലുകയാണുണ്ടായത്‌. അല്ലാഹുവിങ്കല്‍ നിന്റെ 
കാര്യങ്ങള്‍ ഭരമേല്‍പിക്കുക. (2.9.8.50,54,60) 


സമീ.- എന്തു പറയുന്നു? ഈയിടെ റഷ്യ ടര്‍ക്കി 
യേയും ഇംഗ്ലണ്ട്‌ ഈജിപ്തിനെയും കീഴടക്കി. 
ദൈവദൂതന്മാര്‍ അപ്പോള്‍ എവിടെപ്പോയിരുന്നു? 
തന്റെ ആശ്രിതരുടെ ശത്രുക്കളെ ദൈവം മുക്കി 
ക്കൊല്ലുമയിരുന്നെങ്കില്‍ ഇപ്പോഴങ്ങനെ ചെയ്യാത്ത 
തെന്ത്‌? അങ്ങനെ സംഭവിക്കായ്‌കയാല്‍ ഈ 
കാര്യം വിശ്വസനീയമല്ല. “നിനക്കെന്തു ചെയ്യാനാ 
യാലും മറ്റു മതക്കാര്‍ക്ക്‌ അതു ദുഃഖദായകമാക 
ണമെന്നും” മറ്റുമുള്ള ഉപദേശങ്ങള്‍ എത്ര ചീത്ത 
യാണെന്നു നോക്കുക. വിദ്വാനും ധാര്‍മ്മികനുമായ 
ദയാലു ഇങ്ങനെ ഉപദേശിക്കില്ല. ഖുദാ ദയാലുവും 
ന്യായകാരിയും ആണെന്ന്‌ അങ്ങിങ്ങെഴുതീട്ടുണ്ട്‌. 
ന്യായം ദയ തുടങ്ങിയ സദ്ഗുണങ്ങള്‍ ഈ ഖുദാ 
യില്‍ നിന്നെത്രയോ അകലെയാണ്‌! 

83 ഓ, നബീ! നിനക്കു അല്ലാഹുവും നിന്നെ പിന്‍തുടര്‍ന്നു 
സത്യവിശ്വാസികളും മാത്രം മതി. ഓ നബീ! സത്യവിശ്വാ 
സികളെ യുദ്ധത്തിന്‌ പ്രേരിപ്പിക്കുക, ക്ഷമാശീലരായ ഇരുപ 
തുപേര്‍ നിങ്ങളിലുണ്ടെങ്കില്‍ ഇരുനുറുപേരെ ജയിച്ചടക്കാം. 
നിങ്ങള്‍ പിടിച്ചെടുത്തതില്‍ നല്ലതും നിയമാനുസൃതവുമാ 


യതു ഭക്ഷിച്ചു കൊള്ളുക. സൂക്ഷിക്കുക. അല്ലാഹു അങ്ങേ 
യറ്റം പൊറുക്കുന്നവനാണ്‌. (2.10.8.64,65,69) 


സമീ.- തന്റെ ഭാഗം പിടിച്ച്‌ അന്യായം ചെയ്താലും 
അവരുടെ പക്ഷം പിടിക്കുന്നതും നന്മ ചെയ്യു 
ന്നതും എന്തു ന്യായവും ധര്‍മ്മവും വൈദുഷ്യ 
വുമാണ്‌? ജനങ്ങളില്‍ ശാന്തിഭംഗം ഉണ്ടാക്കി 
യുദ്ധം ചെയ്തും ചെയ്യിച്ചും കൊള്ളയടിക്കുന്ന 
മുതല്‍ നിയമാനുസൃതമാണെന്നു പറയുന്നയാളെ 
ക്ഷമിക്കുന്നവനും ദയാലുവുമാണെന്നു പുകഴ്ത്തു 
ന്നത്‌ ഖുദായ്ക്കല്ല, നല്ല മനുഷ്യര്‍ക്കു പോലും 


പതിനാലാം സമുല്ലാസം 


ചേര്‍ന്നതല്ല. ഇത്തരം വചനങ്ങളുള്ള ഖുര്‍ആന്‍ 
ഈശ്വരവചനമേയല്ല. 

84. അവയിലാണ്‌ അവര്‍ ശാശ്വതമായി നിവസിക്കുക. മഹ 
ത്തായ പ്രതിഫലം അല്ലാഹുവിങ്കലാണുള്ളത്‌. സത്യവിശ്വാ 
സികളേ! നിങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും സത്യ 
വിശ്വാസത്തിനെതിരായി സത്യനിഷേധത്തെയാണ്‌ 
സ്നേഹിക്കുന്നതെങ്കില്‍ അവരെ നിങ്ങളുടെ രക്ഷാകര്‍ത്താ 
ക്കളാക്കി വെക്കരുത്‌. പിന്നീട്‌ അല്ലാഹു തന്റെ ദുതനിലും 
സത്യവിശ്വാസികളിലും അവന്റെ പക്കല്‍ നിന്നുള്ള മനഃസ 
മാധാനം ഇറക്കിത്തന്നു.... നിങ്ങള്‍ക്കു കാണുവാന്‍ കഴിയാത്ത 
ചില സൈന്യങ്ങളെയും അവന്‍ ഇറക്കി. എന്നിട്ടു സത്യനി 
ഷേധികളെ അവന്‍ ശിക്ഷിച്ചു..... സത്യനിഷേധികള്‍ക്ക്‌ പ്രതി 
ഫലം ഇതത്രെ.... പിന്നീട്‌ ഇതിന്നു ശേഷം താന്‍ 
ഉദ്ദേശിക്കുന്നവരുടെ തെറ്റ്‌ അല്ലാഹു പൊറുത്തുകൊടു 
ക്കും....... സത്യമതത്തിനു കീഴ്പ്പെട്ടു ജീവിക്കാത്തവരുമായ 
വേദക്കാരോട്‌ യുദ്ധം ചെയ്തുകൊള്ളുക. (2.10.9.22, 23, 26, 
27, 29) 

സമീ.- സ്വര്‍ഗ്ഗത്തിലുള്ളവരുടെ അടുത്താണ്‌ ഖുദാ 
യെങ്കില്‍ അവന്‍ സര്‍വ്ൃവ്യാപിയല്ല. സര്‍വ്ൃവവ്യാപി 
യെങ്കില്‍ സൃഷ്ടികര്‍ത്താവോ ന്യായാധീശനോ 
ആവുകയില്ല. സ്വന്തം മാതാപിതാക്കളെയും മിത്ര 
ങ്ങളെയും അകറ്റുന്നത വെറും അന്യായമാണ. 
ചീത്ത ഉപദേശം ചെയ്താല്‍ അത്‌ കേള്‍ക്കരുത്‌. 
പക്ഷേ അവരെ സദാ ശുശ്രൂഷിക്കണം. പണ്ട്‌ 
ഖുദായ്ക്ക്‌ മുസ്ലീങ്ങളോട്‌ വലിയ സ്നേഹമായി 
രുന്നു. അവരെ തുണയ്ക്കാൻ സൈന്യത്തെ ഇറ 
ക്കിക്കൊടുക്കുമായിരുന്നു. ഇപ്പോഴങ്ങനെ ചെയ്യാ 
ത്തതെന്താണ്‌? കാഫറിങ്ങളെ ശിക്ഷിച്ചിട്ട്‌ പിന്നീട്‌ 
അവര്‍ക്കു നേരെ ഇറങ്ങുമായിരുന്ന ഖുദാ ഇപ്പോ 
ഴെവിടെയാണ്‌? യുദ്ധമില്ലാതെ സത്യവി 
ശ്വാസമുണ്ടാക്കാന്‍ ദൈവത്തിനു കഴിയില്ല? 
ഇത്തരം ദൈവത്തില്‍ നിന്ന്‌ അകലെ നില്ക്കാം. 
ഇതെന്തു ദൈവം? വെറുമൊരു കൂത്താട്ടക്കാരന്‍! 
85. അല്ലാഹുവിങ്കല്‍നിന്നു നേരിട്ടോ അതല്ലെങ്കില്‍ ഞങ്ങ 
ളുടെ കൈക്കുതന്നെയോ അവന്‍ നിങ്ങള്‍ക്ക്‌ ആപത്തുവ 


രുത്തി വെയ്ക്കുമെന്നാണ്‌ നിങ്ങളുടെ കാര്യത്തില്‍ ഞങ്ങള്‍ 
പ്രതീക്ഷിച്ചിരിക്കുന്നത്‌. (2.10.9.52) 


സമീ;- മുസ്ലീങ്ങള്‍ ദൈവത്തിന്റെ പോലീസായ 
തെന്ന്‌? തന്റെ കൈകൊണ്ടോ. ഞങ്ങളുടെ 
കൈക്കുതന്നെയോ മറ്റു മതക്കാരെ പിടികൂടു 
മെന്നോ? കോടിക്കണക്കിനു മറ്റുമനുഷ്യര്‍ ദൈവ 
ത്തിനു പ്രിയപ്പെട്ടവരല്ലേ? മുസ്ലീംങ്ങളിലെ പാപി 
കളും അപ്രിയരാണോ? എങ്കില്‍ “അന്തകാരപ്പുര 
യിലെ ഗര്‍വകണ്ട രാജാവിന്റെ” നിയമാവലിയാ 
ലവാം* ഇത്‌. ബുദ്ധിമാന്മാരായ മുസ്ലീങ്ങളും ഈ 





* ആചാര ഭാനുവിലെ കഥയാണിത്‌ 





സത്യാര്‍ത്ഥ്പ്പകാശം ൫: 


അടിസ്ഥാനമില്ലാത്ത മതത്തില്‍ വിശ്വസിക്കുന്നതു 
കഷ്ടമാണ്‌. 

86. സത്യവിശ്വാസികള്‍ക്കും, സത്യവിശ്വാസിനികള്‍ക്കും ചില 
തോട്ടങ്ങള്‍ നല്കാമെന്ന്‌ അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. 
അവയുടെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികള്‍ ഒഴുകിക്കൊണ്ടി 
രിക്കും. %% ആ തോട്ടങ്ങളിലാണ്‌ ശാശ്വതമായി നിവസിക്കു 
ക. സ്ഥിരമായി നില്ക്കുന്ന ചില തോട്ടങ്ങളില്‍ ഉത്കൃഷ്ടങ്ങ 
ളായ ചില വാസസ്ഥലങ്ങള്‍ മഹത്തായത്‌ അല്ലാഹുവിന്റെ 
പ്രീതിയത്രെ. അതത്രെ മഹത്തായ വിജയം....... അധിക്ഷേ 
പിക്കയും പരിഹസിക്കയും ചെയ്യുന്നവരാരോ അവരെ അല്ലാ 
ഹുവും പരിഹസിക്കും. (2.10 9.72, 79) 


സമീ:- ഇത്‌ സ്ര്രീപുരുഷന്മാര്‍ക്ക്‌ ദൈവനാമ 
ത്തില്‍ നല്കുന്ന പ്രലോഭനമാണ്‌. ഇല്ലെങ്കില്‍ മുഹ 
മ്മദു നബിയുടെ വലയില്‍ ആരും പെടില്ലായിരു 
ന്നു. മറ്റുമതക്കാരും ഇതൊക്കെയാണ്‌ ചെയുന്ന 
ത്‌. മനുഷ്യര്‍ പരസ്പരം പരിഹസിക്കും. പക്ഷേ 
ദൈവത്തിനിതു ചേര്‍ന്നതല്ല. ഏതായാലും ഈ 
ഖുര്‍ആന്‍ തമാശതന്നെ. 

87. ദൈവദൂതും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും തങ്ങ 
ളുടെ ധനംകൊണ്ടും ദേഹംകൊണ്ടും യുദ്ധം ചെയ്തു. 
അവര്‍ക്കാണ്‌ നന്മകളുള്ളത്‌..... അല്ലാഹു അവരുടെ ഹൃദയ 


ങ്ങള്‍ക്കു മുദ്രവച്ചിരിക്കുന്നു. തന്നിമിത്തം അവര്‍ ഗ്രഹിക്കു 
ന്നില്ല. (2.10.9.88,93) 


സമീ;- നോക്കൂ തന്‍കാര്യക്കാരന്റെ പണി! മുഹ 
മ്മദ്നബിയോടു വിശ്വാസം പുലര്‍ത്തുന്നവര്‍ മാത്ര 
മാണ്‌ നല്ലവര്‍! അല്ലാത്തവര്‍ ചീത്ത! ഇത്‌ പക്ഷ 
പാതത്തിന്റെയും, അവിദ്യയുടേയും ആധിക്യമല്ലലേ? 
ഖുദാ മുദ്രവച്ചെങ്കില്‍, പാപം ചെയ്യുന്നതിലവര്‍ക്ക 
ല്ല, ഖുദായ്ക്കാണ്‌ അപരാധം. അവരുടെ ഹൃദയ 
ത്തില്‍ നന്മകയറാതെ പൂട്ടിവയ്ക്കുകയാണല്ലോ 
ഉണ്ടായത്‌? ഇത്തെ വലിയ അന്യായമാണ്‌! 

88. ദാനധര്‍മ്മങ്ങള്‍ മുഖേന ശുദ്ധിയും വളര്‍ച്ചയും നേടിക്കൊ 
ടൂക്കുവാന്‍ അവരുടെ ധനത്തില്‍ നിന്നു ദാനധര്‍മ്മങ്ങള്‍ 
സ്വീകരിക്കുകയും അവര്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കയും ചെയ്യു 
ക..... സ്വര്‍ഗ്ഗം പ്രതിഫലമായി നല്‍കാമെന്ന നിശ്ചയത്തിന്മേല്‍ 
സത്യവിശ്വാസികളുടെ പക്കല്‍ നിന്ന്‌ അവരുടെ ജീവനും 
ധനവും അല്ലാഹു വിലയ്ക്കു വാങ്ങിയിരിക്കുന്നു. അവര്‍ 
അല്ലാഹുവിന്റെ മാര്‍ഗ്ഗത്തില്‍ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ 
വധിക്കുന്നു. വധിക്കപ്പെടുകയും ചെയ്യുന്നു. (2.11.9.103.111) 


സമീ.- കൊള്ളാമല്ലോ മുഹമ്മദ്‌ സാഹിബ്‌! അങ്ങ്‌ 
ഗോകുലീയ ഗോസായികള്‍ക്ക്‌ തുല്യമായി 
ചെയ്തുകളഞ്ഞല്ലെൊ. ദാനം വാങ്ങലും അതു 
ശുദ്ധമാക്കലും ഗോസായികളുടെ പണിയാണ്‌. 
ഖുദായും കൊള്ളാം. നല്ല കച്ചവടം തന്നെ. പാവ 
പ്പെട്ടവരെ മുസ്ലീങ്ങളെക്കൊണ്ട്‌ കൊല്ലിച്ച്‌ ലാഭമെ 
ടുക്കുന്നത്‌ കൊള്ളാം. അനാഥരെ കൊല്ലിക്കു 
ന്നതും അതിനു കൂലിയായി സ്വര്‍ഗ്ഗം നല്‍കുന്നതും 


404 


പതിനാലാം സമുല്ലാസം 


ദയയില്ലായ്മയും അന്യായവുമാണ്‌. ഇത്‌ ഖുദാ 
യുടെ ഖുദാത്വത്തിന്‌ കളങ്കം ചാര്‍ത്തി ബുദ്ധിമാ 
ന്മാരിലും ധാര്‍മ്മികരിലും അവജ്ഞയുളവാകുന്നു. 
89. സത്യവിശ്വാസികളെ, നിങ്ങളുടെയടുത്തു താമസിക്കുന്ന 
സത്യ നിഷേധികളോടു സമരം ചെയ്തുകൊള്ളുക. അവര്‍ 
നിങ്ങളില്‍ പരുഷസ്വഭാവം കാണട്ടെ. ഓരോ കൊല്ലവും ഒരു 
പ്രാവശ്യമോ അല്ലെങ്കില്‍ രണ്ടുര്പാവശ്യമോ ആ കപടവിശ്വാ 
സികളെ ഓരോ തരം ആപത്തുകളില്‍ അകപ്പെടുത്തിക്കൊ 
ണ്ടിരിക്കുന്നത്‌ അവര്‍ കാണുന്നില്ലേ? എന്നിട്ടുകൂടി അക്കൂട്ടര്‍ 
പശ്ചാത്തപിച്ചു വിരമിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നി 
ല്ലല്ലോ. (2.11.9.123,126) 


സമീ;- നോക്കൂ, മറ്റൊരു വിശ്വാസവഞ്ചന ഖുദാ 
മുസ്ലീങ്ങളെ പഠിപ്പിക്കുകയാണ്‌. അയല്‍ക്കാര 
നെയോ വല്ലവരുടെയും ഭൃത്യനെയോ സമയം 
പാര്‍ത്ത്‌ ആക്രമിക്കുകയോ കൊല്ലുകയോ ചെയ്യ 
ണം. ഇത്തരം ഖുര്‍ആന്‍ വചനങ്ങളാല്‍ മുസല്‍മാ 
ന്മാര്‍ അങ്ങനെ ധാരാളം ചെയ്തിട്ടുണ്ട്‌. ഇനിയെ 
ങ്കിലും ഇത്തരം കാര്യങ്ങള്‍ ചീത്തയാണെന്നു മന 
സ്സിലാക്കി ഖുറാനിലെ ഇത്തരം വചനങ്ങളെ നിരാ 
കരിക്കുന്ന പക്ഷം അതു നന്നായിരിക്കും. 

90. ആകാശഭൂമികളെ ആറു ദിശ്‌കളിലായി സൃഷ്ടിച്ചിരിക്കുന്ന 
അല്ലാഹുവാണ്‌ നിങ്ങളുടെ രക്ഷിതാവ്‌. പിന്നീടവന്‍ കാര്യ 


ങ്ങള്‍ ആസുത്രണം ചെയ്തു നിയ്യ്രിച്ചുകൊണ്ട്‌ സിംഹാസ 
നത്തില്‍ സ്ഥാനമുറപ്പിച്ചു. (3.11.10.3) 


സമീ;- ആകാശം ഒറ്റയും ആരും സൃഷ്ടിക്കാത്ത 
തുമായ അനാദിയാണ്‌. അതു സൃഷ്ടിച്ചെന്നെഴു 
തിയ ഖുറാന്‍ കര്‍ത്താവിന്‌ പദാര്‍ത്ഥവിദ്യ അറി 
വില്ലായിരുന്നു. ഈശ്വരന്‍ ആറുദിവസം (ദിശ) 
വേണോ സൃഷ്ടിക്കാന്‍? “ഉണ്ടാവ്‌” എന്നാജ്ഞാ 
പിച്ചാല്‍ ഉണ്ടാവും എന്ന്‌ ഖുര്‍ആനില്‍ത്തന്നെ പറ 
ഞ്ഞിരിക്കെ ആറുദിവസമോ (ആറു ദിശകളോ?) 
വേണ്ടിവരുന്നില്ല. അതിനാല്‍ ഈ ആറിന്റെ 
കണക്ക്‌ ശരിയല്ല. വ്യാപകനാണെങ്കില്‍ മുകളില്‍ 
സിംഹാസനത്തിലെന്തിനിരിക്കണം? കാര്യ 
ങ്ങള്‍ നിയ്ര്രിക്കുകകയാണെങ്കില്‍ ഖുദാ മനുഷ്യ 
തുല്യനാണ്‌. സര്‍വജ്ഞനായ ദൈവം സ്ഥാനമു 
റപ്പിച്ചിരുന്ന്‌ ആസൂര്രണം ചെയ്തു നിയ്യ്ത്രിക്കു 
ന്നതെന്തിന്‌? അതിനാല്‍ ഈശ്വരസ്വരുപമറിയാത്ത 
പ്രാകൃതരാണ്‌ ഈ പുസ്തകം രചിച്ചതെന്നുതെ 
ളിയുന്നു. 

91. അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ അനുഗ്രഹവും 
മൂലം മാധ്രമാണ്‌ ഈ ഖുര്‍ ആന്‍ നിങ്ങള്‍ക്ക്‌... (3.11.10.58) 


സമീ.- ഈ ഖുദാ മുസ്ലീങ്ങളുടേതു മാത്രമോ? മറ്റു 





* മറ്റെല്ലാ തര്‍ജ്ജമകളിലും ആറുദിനം എന്നാണ്‌. ബൈബി 
ളിലെ ഉത്പത്തിയുമായി താരതമ്യം ചെയ്യുക 


405 





സത്യാര്‍ത്ഥ്പ്പകാശം ൫: 


ള്ളവരുടെ ദൈവമല്ലേ? കാരുണ്യവും അനു 
ഗ്രഹവും മുസല്‍മാന്‍! മറ്റാര്‍ക്കും ഇല്ല. മുസല്‍മാന്‍ 
എന്നു പറഞ്ഞാല്‍ ധര്‍മിഷ്ഠനാണെങ്കില്‍ 
അയാള്‍ക്കെന്തിന്‌ ശിക്ഷണം? മുസ്ലീമല്ലാത്ത 
വര്‍ക്ക്‌ ശിക്ഷണം നല്‍കുന്നില്ലെങ്കില്‍ ഖുദായുടെ 
ശിക്ഷണം വ്യര്‍ത്ഥമാണ്‌. 

92. നിങ്ങളിലേറ്റവും നന്നായി പ്രവര്‍ത്തിക്കുന്നതാരാണെന്ന്‌ 


അവന്നു പരീക്ഷിച്ചറിയുവാനാണ്‌. മരണാനന്തരം നിങ്ങളെ 
പുനര്‍ജ്ജീവിപ്പിക്കുമെന്നു നീ പറയുമ്പോള്‍ - (3.12.11.7) 


സമീ.- പ്രവര്‍ത്തനം പരീക്ഷിക്കുന്നയാള്‍ സര്‍വ 
ജ്ഞനല്ല. മരണാനന്തരം ഉയിര്‍പ്പിക്കുമെങ്കില്‍ 
വിചാരണത്തടവില്‍ വച്ചിരിക്കയാവാം. മരിച്ചവര്‍ 
ജീവിക്കില്ല എന്ന സ്വനിയമത്തെ ഇതു ഖണ്‍ഡി 
ക്കുന്നു. ഇത്‌ ദൈവത്തിന്‌ അപകീര്‍ത്തികരമാണ്‌. 
93. ഓ ഭൂമീ! നിന്റെ വെള്ളത്തെ ഉള്ളിലേക്കു വലിക്കുക. 
ആകാശമേ മഴനിര്‍ത്തുക. വെള്ളം കുറയാന്‍ തുടങ്ങി...... 
എന്റെ സമുദായമേ ഇത്‌ അല്ലാഹുവിന്റെ ഒട്ടകമാണ്‌. 
നിങ്ങള്‍ക്കൊരു ദൃഷ്ടാന്തമായിട്ടാണ്‌ ഇതു നിലകൊള്ളു 
ന്നത്‌ . അതുകൊണ്ട്‌ ഇതിനെ വിട്ടേക്കുക. ഇത്‌ അല്ലാഹു 
വിന്റെ ഭൂമിയില്‍ മേഞ്ഞു തിന്നുകൊള്ളട്ടെ. (3.12.11.44,64) 
സമീ.- എത്ര ബാലിശം! ഭൂമിയും ആകാശവും പറ 
ഞ്ഞാല്‍ കേള്‍ക്കുമോ? കൊള്ളാം! ദൈവത്തിന്‌ 
പെണ്ണൊട്ടകമുണ്ടെങ്കില്‍ ആണൊട്ടകവും 
കാണിമോ? ആന കുതിര കഴുതകളും ഉണ്ടാ 
വുമോ? ദൈവം ഒട്ടകത്തിനെ മേയ്ക്കുന്നതു 
കാണാന്‍ ബഹുരസമായിരിക്കും. സവാരിയും 
ചെയ്യുമോ? ഇങ്ങനെയാണെങ്കില്‍ നവാബിന്റെ 
ശട്ടവട്ടങ്ങളാണിതെല്ലാ. 

94. ആകാശഭൂമികള്‍ നിലനില്ക്കുന്ന കാലത്തോളം അവര്‍ 
അതിലാണു നിവസിക്കുക........ ജീവിത വിജയം പ്രാപിച്ച 


വര്‍ ആകാശഭൂമികള്‍ നിലനില്ക്കുന്ന കാലത്തോളം സ്വര്‍ഗ്ഗ 
ത്തിലാണ്‌ ശാശ്വതമായി നിവസിക്കുക. (3.12.11.107-108) 


സമീ.- കയാമത്തിന്റെ നാള്‍കഴിഞ്ഞ്‌ എല്ലാവരും 
സ്വര്‍ഗ്ഗത്തിലും നരകത്തിലും പോകുമെങ്കില്‍ 
ആകാശവും പൃഥ്വിയും ആര്‍ക്കാണ്‌? ആകാശവും 
ഭൂമിയും ഉള്ള്രതയും കാലമേ സ്വര്‍ഗ്ഗത്തിലും നര 
കത്തിലും പാര്‍ക്കൂ എങ്കില്‍ “സ്വര്‍ഗ്ഗത്തിലും നര 
കത്തിലും സദാ പാര്‍ക്കുമെന്നു പറഞ്ഞതു കള്ള 
മാണ്‌. ഇങ്ങനെ അജ്ഞരേ പറയു. ഈശ്വരനോ 
വിദ്വാനോ പറയില്ല. 

95. യൂസഫ്‌ തന്റെ പിതാവിനോട്‌....... എന്റെ പ്രിയപ്പെട്ട 


പിതാവേ ഞാന്‍ സ്വനത്തില്‍ കണ്ടിരിക്കുന്നു. (3.12.12.4 മു 
ട7വരെ) 


സമീ.- ഈ പ്രകരണത്തില്‍ പിതാപുര്തസംവാദ 
രൂപത്തില്‍ നിറയെ കഥകളാണ്‌. അതിനാല്‍ 


പതിനാലാം സമുല്ലാസം 


ഈശ്വരകൃതമല്ലിത്‌. ഏതോ മനുഷ്യര്‍ മനുഷ്യചരി 
ര്രമെഴുതിയതാണ്‌. 

96. തൂണുകള്‍ കൂടാതെതന്നെ ആകാശമണണ്‍്ഡലങ്ങളെ 
ഉയര്‍ത്തിവച്ചിരിക്കുന്നവനത്രെ അല്ലാഹു. അവന്‍ തന്റെ 
സിംഹാസനത്തില്‍ സ്ഥാനമുറപ്പിച്ചു. സൂര്യനെയും ചന്ത 
നെയും അവന്‍ കിഴ്പ്പെടുത്തിവച്ചു. ഭൂമുഖത്തെ വിശാലമാ 
ക്കിയിടുകയും...... അവന്‍ ആകാശത്തു നിന്നു മഴ പെയ്യി 
ക്കുന്നു..... തോതനുസരിച്ചു വരിവെള്ളമൊഴുകുന്നു.... താനു 
ദ്ദേശിക്കുന്നവര്‍ക്ക്‌ അല്ലാഹു സമൃദ്ധിയായി ആഹാരം 
നല്കുന്നു. പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. (3.13.13.2 
-3,17,26) 

സമീ:-മുസ്ലീംദൈവത്തിനു പദാര്‍ഥവിദ്യ അറിഞ്ഞു 
കൂടാ. അറിയാമായിരുന്നെങ്കില്‍ ആകാശത്തിനു 
തൂണും താങ്ങും കൊടുക്കുന്ന കഥ പറയുകയി 
ലായിരുന്നു. സിംഹാസനത്തില്‍ കഴിയുന്ന ഖുദാ 
സര്‍വശക്തനും സര്‍വവ്യാപിയും ആവുകയില്ല. 
മേഘവിദ്യ അറിയാമായിരുന്നെങ്കില്‍ ആകാശത്തു 
നിന്നു മഴ പെയ്യിക്കുന്നെന്നെഴുതുകയില്ല. ഭൂമി 
യില്‍നിന്നു വെള്ളം മേലോട്ടൊഴുക്ക 
യെന്നെന്തുകൊണ്ടെഴുതിയില്ല? ഖുറാന്‍കാരന്‌ 
മേഘവിദ്യയും അറിവില്ലായിരുന്നു. നല്ലതും 
ചീത്തയും ചെയ്യാത്ത സുഖദുഃഖങ്ങള്‍ നല്കു 
ന്നതുകൊണ്ട്‌ പക്ഷപാതിയും അന്യായക്കാരനും 
നിരക്ഷരകുക്ഷിയുമാണ്‌. 

97. താനുദ്ദേശിക്കുന്നവരെ അല്ലാഹു വഴികാണിക്കാതെ വിടു 


ന്നു. പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ തന്റെ അടുക്കലേക്ക്‌ 
അവന്‍ വഴികാണിക്കുകയും ചെയ്യൂന്നു. (3.13.13.27) 


സമീ:- അല്ലാഹു വഴികാണിക്കുന്നില്ലെങ്കില്‍ 
ഇബ്‌ലീസും ഖുദായും തമ്മില്‍ എന്താണു 
വ്യത്യാസം? ഇബ്ലീസ്‌ മറ്റുള്ളവരെ വഴിപിഴപ്പിക്കു 
ന്നതിനാല്‍ ചീത്തയാണെങ്കില്‍ ഖുദാ വഴികാട്ടാ 
യ്കയാലും ചീത്തയാവുന്നില്ലേ? വഴികാട്ടാത്ത 
വര്‍ക്കും നരകം വിധിക്കാത്തതെന്ത്‌? 

98. ഈ ഖുര്‍ആനെ അറബിഭാഷയിലുള്ള ചില കല്പനക 
ളായിട്ടാണ്‌ നാം അവതരിപ്പിച്ചിരിക്കുന്നത്‌. നിനക്കു ശരിയായ 
ജ്ഞാനം വന്നു കിട്ടിയശേഷം...... നമ്മുടെ സന്ദേശം ജനങ്ങ 
ളെ അറിയിക്കുവാനുള്ള ബാദ്ധ്യതമാത്രമേ നിനക്കുള്ളൂ. അവ 


രുടെ കണക്കുനോക്കാ നുള്ള ചുമതല നമുക്കാണ്‌. 
(3.13.13.37,40) 


സമീ:- ഖുര്‍ആന്‍ എവിടെ നിന്നാണ്‌ വന്നിറങ്ങി 
യത്‌? ദൈവം മുകളിലാണോ? എങ്കില്‍ ഏകദേ 
ശിയാകയാല്‍ ദൈവമല്ലത്‌. എന്തെന്നാല്‍ ദൈവം 
സര്‍വ്രത ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നു. സന്ദേ 
ശമെത്തിക്കുന്നത്‌ സന്ദേശവാഹകന്റെ ജോലിയാ 
ണ്‌. സന്ദേശവാഹകന്‍ മനുഷ്യനെപ്പോലെ ഏക 
ദേശിയായവനുമതി. കണക്ക്‌ എടുക്കുന്നതും 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


തീര്‍ക്കുന്നതും മനുഷ്യന്റെ ജോലിയാണ്‌, ദൈവ 
ത്തിന്റേതല്ല. എന്തെന്നാല്‍ ദൈവം സര്‍വജ്ഞനാ 
ണ്‌. നിശ്ചയമായും ഖുര്‍ആന്‍ ഏതോ അല്പജ്ഞ 
നായ മനുഷ്യന്‍ എഴുതിയതാണ്‌. 

99. ഇടമുറിയാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തില്‍ 
സൂര്യനെയും ച്ന്്രനെയും...... മനുഷ്യന്‍ തികഞ്ഞ അക്ര 


മിയും അല്പംപോലും നന്ദിയില്ലാത്തവനും തന്നെ. 
(3.13.14.33.34) 


സമീ.- സൂര്യനും ച്ര്രനും സദാ സഞ്ചരിക്കു 
മ്പോള്‍ ഭൂമി സഞ്ചരിക്കുന്നില്ലേ? ഇല്ലെങ്കില്‍ രാപ 
കലുകള്‍ വര്‍ഷങ്ങളോളം നീണ്ടതാവും. മനുഷ്യന്‍ 
ആക്രമിയും നന്ദിയില്ലാത്തവനുമാണെങ്കില്‍ ഖുര്‍ 
ആനില്‍ നിന്നു ശിക്ഷണം തേടുന്നതു വെറുതെ 
യാണ്‌. പാപം ചെയ്യുന്നതാണ്‌ സ്വഭാവമെങ്കില്‍ 
പുണ്യാത്മാക്കാള്‍ ഉണ്ടാവുകയേ ഇല്ല. ലോകത്ത്‌ 
പുണ്യാത്മാക്കാളും പാപികളും സദാ കാണപ്പെ 
ടുന്നു. അതിനാല്‍ ഇക്കാര്യം ഈശ്വരകൃതമായ 
ധ്രന്ഥത്തിലേതല്ല. 

100. ഞാന്‍ രൂപപ്പെടുത്തുകയും എന്റെ ജീവന്‍ അതില്‍ ഞാന്‍ 
ഈതുകയും ചെയ്തുകഴിഞ്ഞാല്‍ ആ മനുഷ്യനു നിങ്ങള്‍ 
സാഷ്ടാംഗം നമസ്കരിച്ചുകൊള്ളണം. ....... എന്റെ രക്ഷി 
താവേ! ഞാന്‍ വഴിപിഴച്ചവനെന്നു നീ വിധി കല്‍പിച്ചിരി 
ക്കകൊണ്ട്‌ ഭൂമിയില്‍ മനുഷ്യര്‍ക്കു ഞാന്‍ പലതും അലംക്ൃ 
തമാക്കി കാണിച്ചു കൊടുക്കും. എന്നിട്ട്‌ അവരെ ഞാന്‍ വഴി 
പിഴപ്പിക്കും. (3-14.15,29,39) 

സമീ;- ഖുദാ തന്റെ ജീവന്‍ ആദമില്‍ ഈതിയെ 
ങ്കില്‍ അയാളും ഖുദാ ആയി. അല്ലെങ്കില്‍ 
സാഷ്ടാംഗം നമസ്കരിച്ചുകൊള്ളണമെന്നു പറ 
ഞ്ഞതെന്തിന്‌? ചെകുത്താനെ വഴിപിഴപ്പിച്ചതു 
ഖുദായാണെങ്കില്‍ ഖുദാ ചെകുത്താന്റെ ആശാന്‍ 
തന്നെയല്ലേ? വഴിപിഴപ്പിക്കുന്നവനെ നിങ്ങള്‍ 
ചെകുത്താനായി ഗണിക്കുന്നെങ്കില്‍ ചെകു 
ത്താനെ വഴിപിഴപ്പിച്ചതും ഖുദാ തന്നെ. ഞാന്‍ 
വഴിപിഴപ്പിക്കുമെന്ന്‌ ചെകുത്താന്‍ ഉറക്കെപ്പറ 
ഞ്ഞിട്ടും ദൈവം അവനെ പിടിച്ചു കെട്ടി കൊല്ലാ 
ഞ്ഞതെന്ത്‌? 

101 സര്‍വസമുദായങ്ങളിലും നാം ഓരോ ദൈവദൂതന്മാരെ 
നിയോഗിച്ചിട്ടുണ്ട്‌...... നാം ഉപദേശിച്ചാല്‍ “ഉണ്ടാകു” എന്ന്‌ 


അതിനോട്‌ കല്‍പിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഉടനേ 
അതാ അതുണ്ടാകുന്നു. (3.14.16.36-40) 


സമീ.- എല്ലാ സമുദായത്തിനും ദൈവദൂതന്മാരെ 
അയച്ചെങ്കില്‍, എല്ലാവരും ദൂതന്മാരുടെ വഴിയേ 
ജീവിക്കുന്നവരാകണം. പിന്നെങ്ങനെ കാഫിര്‍ 
ആയി? നിങ്ങളുടേയല്ലാതെ മറ്റുരപവാചകരെ 
അംഗീകരിക്കില്ലേ? ഇതു തികച്ചും പക്ഷപാതമാ 


400 


പതിനാലാം സമുല്ലാസം 


ണ്‌. എല്ലായിടത്തും പ്രവാചകരെ അയച്ചെങ്കില്‍ 
ആര്യാവര്‍ത്തത്തിലാരെയാണയച്ചത്‌? ഇതെല്ലാം 
ശുദ്ധ പൊളിയാണ്‌. 


ഖുദാ ഉദ്ദേശിക്കുന്നു - പറയുന്നു ഭൂമിയുണ്ടാക 
ട്ടെന്ന്‌. ആ ജഡവസ്തു ഒരിക്കലും കേള്‍ക്കില്ല. 
ദൈവം എന്തിന്‌ ആജ്ഞ പുറപ്പെടുവിക്കണം? 
ഖുദായല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കെ ആരാണ്‌ 
കല്പന കേട്ടത്‌? ഉണ്ടായതെന്ത്‌? ഇതെല്ലാം അവി 
ദ്യയാണ്‌. അജ്ഞാനികളേ ഇതെല്ലാം വിശ്വസിക്കൂ. 
102 അല്ലാഹുവിന്‌ അവരതാ പെണ്‍മക്കളെ സ്ഥാപിക്കുന്നു. 


വാസ്തവത്തില്‍ അവന്‍ പരിശുദ്ധനത്രെ..... അല്ലാഹുവാണു 
സത്യം. (ദൂതന്മാരെ) നാം അയച്ചിട്ടുണ്ട്‌. (3.14.16.57-63) 


സമീ:- അല്ലാഹു പെണ്‍കുട്ടികളെക്കൊണ്ടെന്തു 
ചെയ്യും? മനുഷ്യര്‍ക്കല്ലേ പുരതിമാരെ വേണ്ടൂ? 
പുര്തന്മാരെ സ്ഥാപിക്കാതെ പുത്രിമാരെ സ്ഥാപി 
ക്കുന്നതെന്തിന്‌? ഇതിന്റെ കാരണം പറയാമോ? 
ആണയിടുന്നത്‌ കള്ളന്മാരാണ്‌. ദൈവമല്ല, എന്തെ 
ന്നാല്‍ ലോകത്തില്‍ അണിയുന്നവരാണ്‌ കള്ള 
ന്മാര്‍. സത്യവാന്‍ എന്തിന്‌ ആണയിടണം? 

103 അവരുടെ ഹൃദയങ്ങള്‍ക്കും ചെവികള്‍ക്കും കണ്ണുകള്‍ക്കു 
മാണ്‌ അല്ലാഹു മുദ്രവച്ചിരിക്കുന്നത്‌. അവര്‍ അശ്രദ്ധരത്രെ..... 
എല്ലാ ആത്മാവുകള്‍ക്കും ആ ആത്മാവുകള്‍ പ്രവര്‍ത്തി 
ച്ചതു പരിപൂര്‍ണ്ണമായി നല്കും, അവരോട്‌ (ഒട്ടും) അനീതി 
കാണിക്കയില്ല. (3.12.16.108-111) 

സമീ.:- ഖുദാ മുദ്രവച്ചെങ്കില്‍ ആ പാവങ്ങള്‍ അപ 
രാധമൊന്നും ചെയ്യാതെ മരിച്ചുകാണും. എന്തെ 
ന്നാല്‍ അവരെ പരാധീനരാക്കി. ഇതെത്ര വലിയ 
കുറ്റമാണ്‌? പിന്നെപ്പറയുന്നു, ചെയ്തതിനു തക്ക 
വണ്ണം, നല്ലവണ്ണം ഏറ്റക്കുറവില്ലാതെയാണ്‌! അവര്‍ 
സ്വത്രന്രമായി പാപം ചെയ്തില്ല. ഖുദാ ചെയ്യിച്ച 
തുകൊണ്ടാണ്‌ ചെയ്തത്‌. അപ്പോഴാത്‌ അവരുടെ 
അപരാധമല്ല. അതിന്റെ ഫലവും അവര്‍ക്കു ലഭി 
ക്കരുത്‌. ദൈവത്തിനാണ്‌ ഫലം കിട്ടേണ്ടത്‌. 
പൂര്‍ണ്ണമായി നല്‍കുമെങ്കില്‍ ക്ഷമിക്കുമെന്നു പറ 
ഞ്ഞതെന്താണ്‌? ക്ഷമിക്കുമെങ്കില്‍ അവിടെ ന്യായ 
മില്ലാതാകും. ഈ ഗുലുമാലധ്യായം ഈശ്വ 
രന്റേതല്ല തന്നെ. ബുദ്ധിയില്ലാത്ത കുട്ടികളുടേതാ 
ണ്‌. 

104. നരകം സത്യനിഷേധികള്‍ക്കുള്ള ജയിലായിട്ടാണ്‌ നാം 
നിശ്ചയിച്ചിരിക്കുന്നത്‌....... എല്ലാ മനുഷ്യരുടെയും ശകുന 
ങ്ങളെ അവരുടെ പിന്‍കഴുത്തില്‍ നാം ബന്ധിച്ചിരിക്കയാണ്‌. 
പുനരുത്ഥാന ദിവസം അവന്‍ ഒരു ഗ്രന്ഥം നാം പുറത്തേ 
ക്കെടുത്തുകൊടുക്കും. അത്‌ തുറന്നുവച്ചിരിക്കുന്നത്‌ അവന്‍ 
കാണും...... നൂഹിനുശേഷം എത്ര തലമുറകളെയാണു നാം 
നശിപ്പിച്ചു കളഞ്ഞത്‌. (4.15.17.8.13,17) 


40 





സത്യാര്‍ത്ഥ്പ്പകാശം ൫: 


സമീ;- ഖുര്‍ആന്‍, പ്രവാചകന്‍, ഖുറാന്റെ ഖുദാ, 
ഏഴാം ആകാശം, നമാസ്‌ മുതലായവയില്‍ വിശ്വ 
സിക്കാത്തയാളാണ്‌ കാഫിര്‍. നരകം അവനുള്ള 
താണ്‌, എങ്കില്‍ വെറും പക്ഷപാതമാണിത്‌. 
എന്തെന്നാല്‍ ഖുര്‍ആനില്‍ വിശ്വസിക്കുന്നവര്‍ 
മാര്തം നല്ലവരും മറ്റെല്ലാവരും ചീത്തയുമാണെന്ന്‌ 
എങ്ങനെ വന്നുകൂടാനാണ്‌? ഓരോരുത്തരുടെ 
പിന്‍കഴുത്തിലും ശകുനങ്ങളെ കെട്ടിവയ്ക്കുന്നത്‌ 
വെറും ബാലിശമാണ്‌. ആരുടെ കഴുത്തിലും നമ്മ 
ളിതു കണ്ടിട്ടില്ല. ഇതിന്റെ പ്രയോജനം കര്‍മഫലം 
നല്കലാണെങ്കില്‍ മനുഷ്യരുടെ ഹൃദയത്തിലും 
കണ്ണിലും മറ്റും മുദ്രവയ്ക്കുക, പാപം ക്ഷമിക്കുക 
മുതലായവയെല്ലാം എന്തു കളിയാണ്‌? കയാമ 
ത്തിന്റെ രാധ്രിയില്‍ ദൈവം തുറക്കുന്ന 
പുസ്തകം ഇപ്പോള്‍ എവിടെയാണ്‌ സൂക്ഷിച്ചി 
രിക്കുന്നത്‌? കച്ചവടക്കാരന്റെ കണക്കെ 
ഴുത്തുപോലെയാണോ ഇതെഴുതുന്നത്‌? പൂര്‍വ 
ജന്മമില്ലെങ്കില്‍ ജീവാത്മാക്കള്‍ക്ക്‌ കര്‍മമേ സാധ്യ 
മല്ല. പിന്നെങ്ങനെ കര്‍മലേഖനം (ശകുനങ്ങള്‍) 
എഴുതിവച്ചു? കര്‍മമില്ലാതെ എഴുത്ത്‌! പിന്നെ 
അന്യായവും. നല്ലതും ചീത്തയുമായ കര്‍മങ്ങളി 
ല്ലാതെ സുഖദുഃഖങ്ങളെങ്ങനെ നല്‍കുന്നു? ഖുദാ 
യുടെ സാകര്യമാണെങ്കില്‍ അതന്യായമാണ്‌. 
നന്മയും തിന്മയും ചെയ്യാതെ സുഖദുഃഖഫലങ്ങള്‍ 
നല്‍കുന്നതിനാണ്‌ അന്യാമെന്നു പറയുന്നത്‌. ആ 
സമയത്ത്‌ ഖുദാ തന്നെ പുത്തകം വായിക്കുമോ, 
സഹായികള്‍ വല്ലവരും വായിക്കുമോ? ദീര്‍ഘ 
കാലം ബന്ധമുണ്ടായിരുന്ന ജീവാത്മാക്കളെ കുറ്റം 
ചെയ്യാതെ വധിച്ച ഖുദാ അന്യായകാരിയായി. 
അന്യായകാരി ഒരിക്കലും ദൈവമല്ല. 

105 സമൂദ്‌ സമുദായത്തിന്‌ ഒട്ടകത്തെ വ്യക്തമായ ദൃഷ്ടാന്ത 
മായി നാം നല്കി..... വഴി പിഴപ്പിക്കാന്‍ കഴിവുള്ളവരെയെല്ലാം 
നീ ഇളക്കിവിട്ടു വഴിപിഴപ്പിച്ചുകൊള്ളുക...... എല്ലാ മനുഷ്യ 
രെയും അവരുടെ ആദര്‍ശപുരുഷന്മാരോടൊപ്പം നാം വിളി 
ക്കുന്ന ദിവസം സ്മരണീയമത്രെ. വല്ലവരുടെയും റിക്കാര്‍ഡ്‌ 
അവരുടെ വലങ്കയ്യില്‍ നല്കപ്പെട്ടാല്‍ അവര്‍തന്നെ തങ്ങളുടെ 


റിക്കാര്‍ഡുവായിക്കും. അവരോട്‌ അണുവോളവും അനീതി 
കാണിക്കുകയില്ല. (4.15,17.59,64,71) 


സമീ;- തമാശതന്നെ! ദൈവത്തിന്റെ അത്ഭുതകര 
ങ്ങളായ നിരവധി അടയാളങ്ങളിരിക്കെ ഒരൊട്ട 
കത്തെ ദൈവമുണ്ടെന്നതിനു തെളിവായി നല്കു 
ന്നതെന്തിന്‌? ചെകുത്താനെ വഴിപിഴപ്പിക്കാന്‍ 
ആജ്ഞാപിച്ചപ്പോള്‍ ഖുദാ തന്നെ ചെകുത്താന്റെ 
യജമാനനും എല്ലാ പാപവും ചെയ്യിക്കുന്നതിനു 
ത്തരവാദിയും ആയി. ഇങ്ങനെയൊന്നിനെ ദൈവ 
മെന്നു പറയുന്നത്‌ വെറും അജ്ഞതയാണ്‌. കയാ 


പതിനാലാം സമുല്ലാസം 


മത്തിന്റെ നാളില്‍ (പ്രളയത്തില്‍) മാത്രമേ ന്യായ 
വിധി നടത്തുന്നതിന്‌ പ്രവാചകനെയും വിശ്വാ 
സികളെയും വിളിക്കൂ. എങ്കില്‍ അതുവരെ അവര്‍ 
വിചാരണത്തടവുകാരായിരിക്കുമോ? അങ്ങനെയാ 
ണെങ്കില്‍ ന്യായം നടക്കുന്നതുവരെ അവരെല്ലാം 
ദുഃഖിതരായിരിക്കയേ ഉള്ളൂ. അതിനാല്‍ വേഗം 
ന്യായം നടത്തുന്നതാണ്‌ ന്യായാധിപന്നുത്തമം. 
കൂടാതെ ഈ ന്യായം അന്ധകാരപുരിയിലെ 
ഭ്രാന്തന്‍ രാജാവിന്റെ” ന്യായമായിരിക്കും. “കുറ്റക്കാ 
രെയും നല്ലവരെയും അമ്പതുകൊല്ലത്തേക്ക്‌ വിചാ 
രണത്തടവില്‍ വയ്ക്കുകയും ചെയ്യുന്നത്‌ അനീ 
തിയാണ്‌. ന്യായമറിയാന്‍ വേദവും മനുസ്മൃതിയും 
നോക്കുക. ക്ഷണമാര്രം തെറ്റാതെയുള്ള ന്യായം 
അവിടെക്കാണാം. ഓരോരുത്തരും അവരവരുടെ 
കര്‍മമനുസരിച്ച്‌ ശിക്ഷയോ രക്ഷയോ സദാ പ്രാപി 
ച്ചു കൊണ്ടിരിക്കുന്നു. കൂടാതെ പ്രവാചകരെ 
സാക്ഷിയാക്കി വച്ചു കൊണ്ടിരിക്കുമ്പോള്‍ ദൈവ 
ത്തിന്റെ സര്‍വജ്ഞതയ്ക്ക്‌ ഹാനിവരുന്നു. 
ഇത്തരം പുസ്തകം ഈശ്വരകൃതമോ ഇങ്ങനെ 
ഉപദേശിക്കുന്ന ഖുദാ ദൈവമോ ആകുമോ? ഇല്ല 
തന്നെ. 

106 ശാശ്വതമായി നിവസിക്കാനുള്ള ചില തോട്ടങ്ങള്‍ 
അവര്‍ക്കുള്ളതാണ്‌. അയുടെ താഴ്ഭാഗങ്ങളിലൂടെ അരുവി 
കള്‍ ഒഴുകിക്കൊണ്ടിരിക്കും. അവരെ അവിടെവച്ചു സ്വര്‍ണ്ണ 
ത്തിന്റെ ചില വളകള്‍ ശരിപ്പിക്കും..... പച്ചപ്പട്ടിന്റെ വസ്ര്ത 
ങ്ങളും അവര്‍ ധരിച്ചിരിക്കും. മേന്മയേറിയ ചില കട്ടിലുക 


ളില്‍ ചാരിക്കൊണ്ടാണ്‌ അവരിരിക്കുക. എത്രനല്ല പ്രതിഫലം. 
എത്രനല്ല വിശ്രമസ്ഥലം. (4.15.18.31) 


സമീ.- ബലേഭേഷ്‌! ഖുര്‍ആന്റെ സ്വര്‍ഗ്ഗത്തില്‍ ആഭ 
രണങ്ങളും വസ്ര്രവും കട്ടിലും തലയിണയും 
സുഖിക്കാനുണ്ട്‌! ഇവിടവും മുസ്ലീം സ്വര്‍ഗ്ഗവും 
തമ്മില്‍, അവിടെക്കുറെ അന്യായം ഉണ്ടെന്നല്ലാതെ 
എന്തുവ്ൃത്യാസമാണുള്ളത്‌. ബുദ്ധിമാന്മാര്‍ ചിന്തി 
ക്കണം. കര്‍മ്മം അന്തമുള്ളതും ഫലം അനന്തവും! 
നിത്യവും മധുരംഭക്ഷിച്ചാല്‍ കുറേ ദിവസ 
ങ്ങള്‍ക്കകം അതു വിഷതുല്യമാകും. സദാ സുഖ 
മായാല്‍ ആ സുഖം ദുഃഖമായി മാറും. അതിനാല്‍ 
മഹാകല്പപര്ൃന്തം മുക്തിയനുഭവിച്ച്‌ 
പുനര്‍ജ്ജന്മം എടുക്കുന്നതത്രേ സത്യസിദ്ധാന്തം. 
107. ആ പട്ടണങ്ങളെ നാം നശിപ്പിച്ചത്‌ അവര്‍ അക്രമം 


പ്രവര്‍ത്തിപ്പിച്ചപ്പോഴാണ്‌. അവരുടെ നാശത്തിനു നാം ഒര 
വധി നിശ്ചയിച്ചിരുന്നു. (4.15.18.59) 


സമീ.- ഒരു പട്ടണത്തില്‍ മുഴുവനും പാപികളാ 
യിരിക്കുമോ? അവധി നിശ്ചയിക്കുന്നത്‌ ഈശ്വ 
രന്‍ സര്‍വൃജ്ഞനല്ലാഞാണ്‌. അന്യായം കണ്ടിട്ടേ 


408 





സത്യാര്‍ത്ഥ്പ്പകാശം ഭട: 


അവധി നിശ്ചയിച്ചുള്ളു. അതിനു മുന്‍പ്‌ അറിവി 
ല്ലായിരുന്നോ? കൂടാതെ ദയാഹീനനുമാണെന്നു 
വരുന്നു. 

108 ആ യുവാവാകട്ടെ, അവന്റെ മാതാപിതാക്കള്‍ സത്യവി 
ശ്വാസികളായിരുന്നു. അവരെ അക്രമത്തിനും സത്യനിഷേധ 
ത്തിനും നിര്‍ബന്ധിക്കുമെന്നു നാം ഭയപ്പെട്ടു... അവസാനം 
സൂര്യന്‍ അസ്തമിക്കുന്ന സ്ഥലത്തെത്തിയപ്പോള്‍ കറുത്ത 
കളിമണ്ണോടുകൂടിയ ഒരു ജലാശയത്തില്‍ സൂര്യന്‍ അസ്തമി 
ക്കുന്നതും... ഓ ദുല്‍ഖര്‍ നൈന്‍! യഅ്ജൂജും മഅ്ജൂജും * 
ഈ നാട്ടില്‍ നാശമുണ്ടാക്കിക്കൊണ്ടിരിക്കയാണ്‌. 
(4.16.18.80.86.94) 


സമീ.:- ഈ ദൈവം എത്ര വലിയ അജ്ഞനാണ്‌. 
യുവാവ്‌ മാതാപിതാക്കളെ അവിശ്വാസികളാക്കു 
മെന്നു ഭയപ്പെടുന്നു. ഇത്‌ ഈശ്വരന്റെ വാക്കുകള 
ല്ല. അവിദ്യയുടെ ബാഹുല്യം നോക്കുക. ഈ 
പുസ്തകകര്‍ത്താവിന്റെ വിചാരം സൂര്യന്‍ രാത്രി 
യില്‍ ഏതോ കുളത്തില്‍ മുങ്ങി രാവിലെ പൊങ്ങു 
മെന്നാണ്‌. ഭൂമിയേക്കാള്‍ എത്രയോ വലുപ്പമേറിയ 
സൂര്യന്‍ കുളത്തിലോ സമുദ്രത്തിലോ എങ്ങനെ 
മുങ്ങും? ഭൂമിശാസ്ര്രമോ വാനശാസ്ര്രമോ അറി 
യാത്തയാളാണ്‌ ഖുറാന്‍ കര്‍ത്താവെന്നു വ്യക്തം. 
അല്ലെങ്കിലിങ്ങനെ എഴുതി വയ്ക്കുമോ? ഈ പു 
സ്തകം വിശ്വസിക്കുന്നവര്‍ക്കും അറിവില്ല. അല്ലെ 
ങ്കില്‍ ഇത്തരം കാര്യങ്ങളെഴുതിയ പുസ്തകത്തില്‍ 
എന്തിനു വിശ്വസിക്കുന്നു? ഖുദായുടെ അന്യായം 
നോക്കുക. പൃഥിവിയുടെ സ്രഷ്ടാവും ന്യായാധീ 
ശനും പാലകനുമായിരിക്കെ, യഅ്ജുജും, മഅ്‌ 
ജുജും നാശമുണ്ടാക്കാന്‍ അനുവാദം നല്‍കുന്നു! 
ഈശ്വരതയ്ക്കു വിരുദ്ധമാണിത്‌. കാടന്മാര്‍ക്കേ 
ഇതെല്ലാം വിശ്വസിക്കാനാവൂ. വിദ്വാന്മാര്‍ക്കാവി 


ലു. 
ഖ 


109 ഖുര്‍ആനില്‍ മര്‍യമി*നെക്കുറിച്ചു പ്രസ്താവിക്കുക: തന്റെ 
കുടുംബത്തില്‍ നിന്നകന്ന്‌ കിഴക്കുഭാഗത്തുള്ള ഒരു 
സ്ഥലത്ത്‌ അവള്‍ ഒറ്റപ്പെട്ടു ജീവിച്ചസന്ദര്‍ഭം....... അവള്‍ ഒരു 
മറയുണ്ടാക്കി....... നാം നമ്മുടെ മലക്കിനെ അവളുടെ അടു 
ക്കലേക്ക്‌ അയയ്ക്കുകയും മലക്ക്‌ അവളുടെ മുമ്പില്‍ ഒരു 
തികഞ്ഞ മനുഷ്യരൂപം സ്വീകരിച്ചുകൊണ്ട്‌ പ്രതൃക്ഷപ്പെടു 
കയും ചെയ്തു...... നിന്നില്‍നിന്നു രക്ഷ്പ്രാപിക്കേണ്ടതിന്നു 
കരണാനിധിയായ അല്ലാഹുവിനെ ഞാനിതാ അഭയം പ്രാപി 
ച്ചുകൊള്ളുന്നു..... ആ പുരുഷന്‍ പറഞ്ഞു; ഞാന്‍ നിന്റെ 
രക്ഷിതാവിന്റെ ഒരു ദൂതന്‍ മാത്രം - പരിശുദ്ധനായ ഒരു 
ആണ്‍സസത്താനത്തെ നിനക്കു പ്രദാനം ചെയ്യേണ്ടതിനാണ്‌ 
ഞാന്‍ വന്നിരിക്കുന്നത്‌. എന്നെ ഒരു മനുഷ്യനും സ്പര്‍ശി 





* ഇവര്‍ ഒരുതരം അപരിഷ്‌കൃത ജാതികളാണ്‌. കൊള്ളയും 
പിടിച്ചുപറിക്കലുമായിരുന്നു തൊഴില്‍, ഗോഗ്‌, മെഗോക്‌ 
എന്നീ വര്‍ഗ്ഗങ്ങളാണത്രേ ഇവര്‍ 

* യഅ്ജൂജും, മയഅ്ജുജും 

* കന്യാമറിയം 


പതിനാലാം സമുല്ലാസം 


ചചിട്ടില്ല. ഞാന്‍ വ്ൃഭിചാരിണിയുമല്ല. എനിക്കെങ്ങനെയാണ്‌ 
ഒരാണ്‍കുട്ടി ജനിക്കുക! അങ്ങനെ അവള്‍ ആ കുട്ടിയെ ഗര്‍ഭം 
ധരിക്കയും ....... ദൂരെപ്പോയി ഒറ്റപ്പെട്ട്‌ താമസമാക്കുകയും 
ചെയ്തു. (4.16.19.16-20,22) 


സമീ. ബുദ്ധിമാന്മാര്‍ ചിന്തിക്കുക. മലക്കുകള്‍ 
ദൈവാത്മാക്കളാണെങ്കില്‍ മലക്കും ദൈവവും 
ഒന്നാണ്‌. രണ്ടല്ല. രണ്ടാമത്‌ ഇതന്യായമാണ്‌. കന്യ 
കയായ മറിയമിന്‌ കുട്ടി ജനിക്കുന്നത്‌. ആരുടെയും 
അടുപ്പം അവളാഗ്രഹിച്ചില്ല. ദൈവത്തിന്റെ ആജ്ഞ 
യാല്‍ മലക്ക്‌ അവളെ ഗര്‍ഭിണിയാക്കി. ഇത്‌ ന്യായ 
വിരുദ്ധമാണ്‌. മറ്റസഭ്യകാര്യങ്ങളും ഇവിടെ എഴു 
തീട്ടുണ്ട. അതെല്ലാം എഴുതുന്നത്‌ ഉചിതമല്ല. 

110 സത്യനിഷേധികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്‌ അവരുടെ 


അടുക്കലേക്ക്‌ നാം പിശാചുക്കളെ അയയ്ക്കുന്നത്‌ നീ കാണു 
ന്നില്ല? (4.16.19.83) 


സമീ: വഴിതെറ്റിക്കാന്‍ (സത്യനിഷേധികളെ 
പ്രോത്സാഹിപ്പിക്കാന്‍) ദൈവമാണ്‌ പിശാചുക്കളെ 
അയയ്ക്കുന്നതെങ്കില്‍ അത്‌ അവരുടെ തെറ്റല്ല. 
അവരെയോ പിശാചിനെയോ ശിക്ഷിച്ചുകൂടാ. 
ദൈവാജ്ഞയാലാണെല്ലാം നടക്കുന്നത്‌. ഇതിന്റെ 
ഫലം ഖുദായ്ക്കായിരിക്കണം. സത്യവാനായ 
ന്യായകാരിയാണെങ്കില്‍ ദൈവം തനിയെ നരക 
ഭോഗം സ്വീകരിക്കണം. ന്യായം വിട്ടുമാറിയാല്‍ 
അന്യായക്കാരനാവും. അന്യായക്കാരനെയാണ്‌ 
പാപിയെന്നു പറയുന്നത്‌. 

111. പശ്ചാത്തപിക്കുകയും സത്യത്തില്‍ വിശ്വസിക്കുകയും 
സല്‍ക്കര്‍മ്മമനുഷ്ഠിക്കുകയും എന്നിട്ട്‌ നേര്‍മാര്‍ഗ്ഗം പ്രാപി 


ക്കയും ചെയ്തവന്ന്‌ ഞാന്‍ നിശ്ചയമായും വളരെയേറെ 
പൊറുത്തുകൊടുക്കും. (4.16.20.82) 


സമീ; പശ്ചാത്തപിച്ചാല്‍ പാപം പൊറുത്തുകൊടു 
ക്കുമെന്നു ഖുര്‍ആനില്‍ പറയുന്നത്‌ എല്ലാവരേയും 
പാപികളാക്കുകയേയുള്ളൂ. പാപംചെയ്യാനുള്ള 
സാഹസം അവര്‍ക്കു കൂടും. അതിനാല്‍ ഈ 
പുസ്തകവും ഇതുണ്ടാക്കിയയാളും പാപികളെ 
പാപം ചെയ്യാന്‍ പ്രോത്സാഹിപ്പിക്കുന്നു. അതിനാ 
ലിത്‌ ദൈവകൃതമോ ഇതില്‍ പറയുന്ന ദൈവം 
ദൈവമോ അല്ല. 

112 ഭൂമി മനുഷ്യരോടുകൂടി ചാഞ്ഞുപോകാതിരിക്കേണ്ടതിന്‌ 


അതില്‍ നാം ചില പര്‍വൃതങ്ങള്‍ സ്ഥാപിക്കുകയും... 
(4.17.21.31) 


സമീ:- ഖുര്‍ആന്‍ കര്‍ത്താവിന്‌ ഭൂമി കറങ്ങുന്നതാ 
ണെന്നും മറ്റും അറിയാമായിരുന്നെങ്കില്‍, ചായാ 
തിരിക്കാന്‍ പര്‍വൃതങ്ങള്‍ സ്ഥാപിച്ചെന്നും മറ്റും 
എഴുതുകയില്ലായിരുന്നു. പര്‍വ്ൃതം സ്ഥാപിച്ചില്ലെ 
ങ്കില്‍ ചാഞ്ഞുപോകുമോ എന്നു സംശയിച്ചുകാ 


409 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


ണും. എന്നിട്ടും ഭൂകമ്പത്തില്‍ ഭൂമി കുലുങ്ങുന്ന 
തെന്താണ്‌? 
113 തന്റെ പാതിവ്രത്യത്തെ സംരക്ഷിച്ചുപോന്നവളെയും നാം 


നമ്മുടെ ആത്മാവില്‍ ഒരംശം അവളില്‍ ഈതി..... ഒരു ദൃഷ്ടാ 
ന്തമാക്കിവച്ചു. (4.17.21.91) 


സമീ: ഇത്തരം അശ്ലീലങ്ങള്‍ ദൈവത്തിന്റെ 
പുസ്തകത്തിലോ? സഭ്യരായ മനുഷ്യര്‍പോലും 
ഇതൊന്നും എഴുതുകയില്ല. ഇതൊക്കെക്കൊണ്ട്‌ 
ഖുര്‍ആന്‍ ദുഷിക്കുന്നു. നല്ല കാര്യങ്ങളെ, വേദ 
ത്തിലേതുപോലെ വളരെ പ്രശംസിക്കണം. 

114 ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരും സൂര്യന്‍ ചന്ദ്രന്‍ 
നക്ഷ്ധ്രങ്ങള്‍ പര്‍വൃതങ്ങള്‍, വൃക്ഷങ്ങള്‍, മൃഗങ്ങള്‍ എന്നിവ 
യും........ അല്ലാഹുവിനെ സാഷ്ടാംഗം പ്രണമിക്കുന്നതു നീ 
കാണുന്നില്ലേ?........ സ്വര്‍ണ്ണത്തിന്റെ വളകളും മുത്തുമാണ്‌ 
അലങ്കാരത്തിനായി അണിയിക്കുക....... അവരുടെ വസ്ത്രം 
പട്ടായിരിക്കും..... പ്രദക്ഷിണം ചെയ്യുന്നവര്‍ക്കും നിന്നും തല 
കുനിച്ചും സാഷ്ടാംഗമായും ആരാധന നടത്തുന്ന 
വര്‍ക്കുംവേണ്ടി എന്റെ മന്ദിരത്തെ ശുദ്ധമാക്കി വയ്ക്കുക..... 
പിന്നീട്‌ അവര്‍ തങ്ങളുടെ അഴുക്കുകള്‍ കളയട്ടെ. അവരുടെ 
ബാദ്ധ്യതകള്‍ നിറവേറ്റട്ടെ. പുരാതന മന്ദിരത്തെ പ്രദക്ഷിണം 
വയ്ക്കുകയും ചെയ്യട്ടെ, ബലി...... അല്ലാഹുവിന്റെ നാമം 
അവര്‍ ഉച്ചരിക്കാനാണ്‌. (4.17.22.18, 23, 26, 29, 34) 


സമീ: ഈശ്വരനെക്കുറിച്ചറിയാന്‍ കഴിയാത്ത ജഡ 
വസ്തുക്കള്‍ ഈശ്വരനെ എങ്ങനെ ഭജിക്കാനാണ്‌? 
അതിനാല്‍ ഈ പുസ്തകം ഒരിക്കലും ഈശ്വര 
കൃതമല്ല. ഏതോ ഭ്രാന്ത നുണ്ടാക്കിയതാണ്‌. 
കൊള്ളാം! ഒന്നാന്തരം സ്വര്‍ഗ്ഗം തന്നെ. സ്വര്‍ണ്ണ 
മുത്തുമാലകളും പട്ടുവസ്ര്രവും കിട്ടുന്ന സ്വര്‍ഗ്ഗം 
! ദൈവത്തിനു മന്ദിരമുണ്ടെങ്കില്‍ അതില്‍ ദൈവം 
താമസിക്കുന്നുമുണ്ട്‌. പിന്നെ ഇതെങ്ങനെ വിഗ്ര 
ഹാരാധനയല്ലാതാകും? അപ്പോള്‍ അതിനെ 
ഖണണ്‍്ഡിക്കുന്നതെന്തിന്‌? ബലിയര്‍പ്പിക്കാനും, 
സ്വന്തം മന്ദിരത്തെ പ്രദക്ഷിണം വയ്ക്കുവാനും 
ജീവികളെ കൊല്ലിച്ചു തീറ്റുവാനും, പറയുന്ന ഈ 
ഖുദാ അമ്പലങ്ങളിലെ ഭൈരവ ദുര്‍ഗാദികള്‍ക്കു 
സമാനനായി. വിഗ്രഹാരാധനയുടെ കടുംപ(്രചാ 
രകന്‍തന്നെ! എന്തെന്നാല്‍ വിഗ്രഹങ്ങളേക്കാള്‍ 
വലുതാണ്‌ മസ്ജിദ്‌ എന്ന വിഗ്രഹം. അതിനാല്‍ 
ഖുദായും മുസ്ലീങ്ങളും വലിയ വിഗ്രഹാരാധകരും, 
പൌനരാണികരും ജൈനരും ചെറിയ വിഗ്രഹാരാധ 
കരുമാണ്‌. 

115 പിന്നീട്‌ പുനരുത്ഥാനദിവസം നിങ്ങള്‍ എഴുന്നേല്‍പിക്ക 
പ്പെടുകയും ചെയ്തു. (4.18.23.16) 

സമീ; കയാമത്തിന്റെ നാള്‍വരെ മരിച്ചവര്‍ കല്ലറ 
കളില്‍ കഴിയുമോ. അതോ മറ്റുവല്ലയിടത്തുമോ? 
കല്ലറകളിലാണെങ്കില്‍ ചീഞ്ഞ ദുര്‍ഗന്ധം വമി 


പതിനാലാം സമുല്ലാസം 


ക്കുന്ന ശരീരത്തിലിരുന്ന്‌ പുണ്യാത്മാക്കള്‍ 
പോലും ദുരിതമനുഭവിക്കയില്ലേ? ഇതന്യായമല്ലേ? 
ദുര്‍ഗന്ധാധിക്യം നിമിത്തം രോഗമുണ്ടാക്കുകയാല്‍ 
ഖുദായും മുസ്ലീങ്ങളും പാപത്തില്‍ പങ്കുപറ്റുന്നു. 


116. സ്വന്തം നാവുകളും കൈകാലുകളും അവരുടെ പ്രവര്‍ത്ത 
നങ്ങളെക്കുറിച്ച്‌ അവര്‍ക്കെതിരായി സാക്ഷിപറയുന്ന 
ദിവസം....... അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശം ആണ്‌. 
അവന്റെ പ്രകാശത്തിന്റെ സ്ഥിതി ചുമരിലുള്ള ഒരു മാടം 
പോലെയാണ്‌. അതിലൊരു വിളക്കുണ്ട്‌. ആ വിളക്ക്‌ ഒരു 
സ്ഫടികപാര്തത്തിലാണിരിക്കുന്നത്‌. കത്തിത്തിളങ്ങുന്ന ഒരു 
നക്ഷത്രം പോലെയുണ്ട്‌ ആ സ്പടികപാര്രം. അനുഗൃഹീത 
മായ ഒരു വൃക്ഷത്തിന്റെ - സൈത്തൂനിന്റെ - എണ്ണകൊ 
ണ്ടാണ്‌ ആ വിളക്ക്‌ കത്തിക്കപ്പെടുന്നത്‌. ആ സൈത്തൂന്‍മരം 
കിഴക്കോ പടിഞ്ഞാറോ വളര്‍ന്ന ഒന്നല്ല. ആ എണ്ണ സ്വയം 
പ്രകാശിപ്പിക്കുവാന്‍ പര്യാപ്തമാണ്‌. മേല്‍ക്കുമേല്‍ പ്രകാശം. 
താനുദ്ദേശിക്കുന്നവരെ തന്റെ പ്രകാശത്തിലേക്ക്‌ അല്ലാഹു 
വഴി കാണിക്കുന്നു. (4.8.24.,24,35) 


സമീ:- കൈകാലുകളും മറ്റും ജഡമാകയാല്‍ 
ഒരിക്കലും സാക്ഷിപറയുകയില്ല. ഇത്‌ സൃഷ്ടിര്ര 
മത്തിന്‌ വിരുദ്ധമായതുകൊണ്ട്‌ മിഥ്യയാണ്‌. 
ദൈവം തീയോ വൈദ്യുതിയോ ആണോ? ഈ 
ദൃഷ്ടാന്തമൊന്നും ദൈവത്തിനു ചേരുന്നതല്ല. 
ഏതെങ്കിലും സാകാരവസ്തുവിനു യോജിച്ച 
താണ്‌. 

117. ചലിക്കുന്ന എല്ലാ ജീവികളെയും വെള്ളത്തില്‍നിന്നാണ്‌ 
അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്‌. എന്നിട്ട്‌ അവയെ ചിലത്‌ വയ 
റിന്മേല്‍ ഇഴഞ്ഞു നടക്കുന്നു..... ആരെങ്കിലും അല്ലാഹുവി 
നെയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും... നീ 
പറഞ്ഞേക്കുക: നിങ്ങള്‍ അല്ലാഹുവിനെയും അവന്റെ ദൂത 
നെയും അനുസരിക്കുക.... നിങ്ങള്‍ ദൈവാനുഗ്രഹത്തിനു 


പാര്രതമായിത്തീരാന്‍വേണ്ടി..... ദൈവദൂതനെ അനുസരിക്കു 
ക. (4.18.24,45,52,54,56) 


സമീ:- ജീവികളുടെ ശരീരത്തില്‍ എല്ലാ ഭൂതത 
ത്ത്വങ്ങളും ദൃശ്യമായിരിക്കെ, അവയില്‍ വെള്ള 
ത്തില്‍ നിന്നാണു സൃഷ്ടിച്ചിരിക്കുന്നതെന്നു പറ 
യുന്നത്‌ എന്തു ഫിലോസഫിയാണ്‌? ഇത്‌ 
അജ്ഞാനത്തിന്റെ പ്രകടനമാണ്‌. അല്ലാഹുവി 
ന്നൊപ്പം പ്രവാചകനെയും അനുസരിക്കാന്‍ പറ 
യുമ്പോള്‍ ഖുദാ സഹായിയുള്ളവനായില്ലലേ ? 
എങ്കില്‍ ഖുദായ്ക്ക്‌ ആരുടെയും സഹായം 
വേണ്ടെന്നും സഹായിയില്ലാത്തവനാണ്‌ ഖുദാ 
യെന്നും പറയുന്നതും എന്തിനാണ്‌? 

118. ആകാശം മേഘത്തോടുകൂടി പൊട്ടിപ്പിളരുകയും മല 
ക്കുകളെ വളരെ വലിയ തോതില്‍ ഇറക്കുകയും ചെയ്യുന്ന 
ദിവസം..... അതുകൊണ്ട്‌ സത്യനിഷേധികള്‍ക്കു നീ വഴങ്ങി 
പ്പോകരുത്‌. ഖുര്‍ആന്‍കൊണ്ട്‌ അവരോടു ഘോരസമരം ചെയ്യു 


ക..... അവരുടെ തിന്മകളുടെ സ്ഥാനത്ത്‌ അല്ലാഹു നന്മകള്‍വ 
ച്ചുകൊടുക്കും....... പശ്ചാത്തപിച്ചു മടങ്ങി സല്ക്കര്‍മ്മം 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


ചെയ്തു എന്നാല്‍, അല്ലാഹുവിങ്കലേക്ക്‌ പരിപൂര്‍ണ്ണമായ 
നിലയ്ക്ക്‌ അവന്‍ മടങ്ങുകയാണ്‌ ചെയ്യുന്നത്‌. (4.19.25 
-25,52,70,71) 

സമീ:- ആകാശം മേഘങ്ങളോടുകൂടി ഒരിക്കലും 
പൊട്ടിപ്പിളരുകയില്ല. ആകാശം മൂര്‍ത്തിമത്താണെ 
്കിലല്ലേ പൊട്ടു? ഈ ഖുര്‍ആന്‍ ശാന്തി ഭഞ്ജിച്ച്‌ 
ലഹളയുണ്ടാക്കിയിരുന്നതാണ്‌. അതിനാല്‍ ധാര്‍മി 
കരായ സജ്ജനങ്ങള്‍ ഇതിനെ വിശ്വസിക്കുന്നി 
ല്ല. പാപപുണ്യങ്ങള്‍ മാറ്റി മറിക്കുന്നതെന്തുന്യാ 
യമാണ്‌? എള്ളിനു പകരം ഉഴുന്നു കൈമാറുന്ന 
തുപോലെ ലഘുവാണോ ഇത്‌? പശ്ചാത്തപി 
ച്ചാല്‍ പാപം തീരുകയും ഈശ്വചരപ്രാപ്തിയുണ്ടാ 
വുകയും ചെയ്യുമെങ്കില്‍, ഇവിടെ ആരും പാപം 
ചെയ്യാന്‍ മടിക്കുകയില്ല. ഇതെല്ലാം വിദ്യാവിരുദ്ധ 
മായ കാര്യങ്ങളാണ്‌. 

119. എന്റെ ദാസന്മാരെയും കൊണ്ട്‌ നീ രാര്രി പൊയ്ക്കൊ 
ള്ളുക എന്നും നിങ്ങളെ ഫിര്‍ഓഈന്‍ പിന്തുടരാന്‍ പോകുന്നു 
ണ്ടെന്നും മൂസാക്കു നാം സന്ദേശം നല്കി. അപ്പോള്‍ ഫിര്‍ 
ഒഓഈന്‍ ആളുകളെ ശേഖരിക്കാന്‍ പട്ടണങ്ങളിലേക്കു തന്റെ 
ദൂതന്മാരെ അയച്ചു... എന്നെ സൃഷ്ടിക്കുകയും എന്നിട്ട 
എനിക്ക്‌ വഴി കാണിച്ചു തരികയും ചെയ്തവനും...... എനിക്ക്‌ 
ആഹാരപാനീയങ്ങള്‍ നല്‍കുന്നവനും... പ്രതിഫലം 
നല്കുന്ന ദിവസം എന്റെ തെറ്റുകള്‍ പൊറുത്തുതരുമെന്ന്‌ 
ഞാന്‍ ആശിക്കുന്നവനും. (5.19.26-52-53,78-79,82) 

സമീ.- മൂസായ്ക്കു ദൈവം സന്ദേശം നല്‍കിയി 
ല്ലെങ്കില്‍ ദാവീദിനും യേശുവിനും മുഹമ്മദിനും 
വീണ്ടും സന്ദേശമയച്ചതെന്തിന്‌? എന്തെന്നാല്‍ 
ഈശ്വരീയവാണി എപ്പോഴും മാറ്റമില്ലാത്തതും 
കുറ്റമറ്റതുമാണ്‌. അതിനു പിന്നാലെ ഖുര്‍ആന്‍ 
വരെയുള്ള പുസ്തകങ്ങള്‍ അയയ്ക്കുമ്പോള്‍ 
മുന്‍പ്‌ അയച്ചുവ അപൂര്‍ണ്ണവും തെറ്റുള്ളവയുമാ 
ണെന്നു വന്നുകൂടുന്നു. ആദ്യത്തെ മൂന്നു പുസ്ത 
കങ്ങള്‍ സത്യമാണെങ്കില്‍ ഖുര്‍ആന്‍ അസത്ൃമാ 
ണ്‌. പരസ്പരവിരോധം പ്രായേണയുള്ളതി 
നാലും തീര്‍ത്തും സത്യമായിരിക്കയെന്നത്‌ നട 
്പില്ല. 

ഖുദായാണ്‌ ജീവനെ സൃഷ്ടിച്ചതെങ്കില്‍ അതു 
മരിക്കയും ചെയ്യും. അതായത്‌ അതിന്‌ നാശം 
അഥവാ അഭാവവും ഉണ്ടാകും. ഈശ്വരനാണ്‌ മനു 
ഷ്യരെയും മറ്റു ജീവികളെയും തീറ്റിപ്പോ 
റ്റുന്നതെങ്കില്‍ ആര്‍ക്കും ഒരു രോഗവും ഉണ്ടായി 
ക്കൂടാ. എല്ലാവര്‍ക്കും തുല്യമായി ഭക്ഷണം ലഭി 
ക്കുകയും വേണം. പക്ഷപാതപരമായി ഒരാള്‍ക്ക്‌ 
ഉത്തമവും മറ്റൊരാള്‍ക്ക്‌ അധമവുമായ ഭക്ഷണം 
ലഭിച്ചുകൂടാത്തതാണ്‌. രാജാക്കന്മാര്‍ക്ക്‌ 
ശ്രേഷ്ഠവും ഭിക്ഷക്കാരന്‍ തരംതാണതുമായ 


414 


പതിനാലാം സമുല്ലാസം 


ഭക്ഷണം ലഭിക്കാന്‍ പാടില്ല. ഈശ്വരനാണ്‌ ഈട്ടു 
ന്നതും പഥ്യം പാലിപ്പിക്കുന്നതുമെങ്കില്‍ ആര്‍ക്കും 
ഒരുരോഗവും ഉണ്ടായികൂടാതന്നെ. പക്ഷേ മുസ്ലീ 
ങ്ങള്‍ക്കും രോഗം വരുന്നുണ്ട്‌, ദൈവമാണ്‌ രോഗം 
ശമിപ്പിച്ച്‌ സൌഖ്യം നല്‍കുന്നത്‌. ഖുദായാണെങ്കില്‍ 
മുസ്സീങ്ങള്‍ക്ക്‌ രോഗമേ വന്നുകൂടാ. വരുന്നെങ്കില്‍ 
കുദാ മുറിവൈദ്യനാണ്‌. പൂര്‍ണവൈദ്യനാണെ 
ങ്കില്‍ മുസ്ലീങ്ങള്‍ക്ക്‌ രോഗമെങ്ങനെ വരും? ജീവി 
പ്പിക്കുന്നതും മരണമടയിക്കുന്നതും ഖുദായാണെ 
ങ്കില്‍ ആ ഖുദായ്ക്ക്‌ പാപപുണ്യങ്ങളും ഏല്‍ക്കു 
ന്നുണ്ടാകാം. ജന്മജന്മാന്തരങ്ങളിലെ കര്‍മ്മമനുസ 
രിച്ചാണ്‌ ഈ വ്യവസ്ഥ ചെയ്യുന്നതെങ്കില്‍ ദൈവ 
ത്തിന്‌ അപരാധം ഇല്ല. ന്യായവും, പാപംപൊറു 
ക്കലും കയാമത്തിന്റെ നാളിലാണു ചെയ്യുന്നതെ 
ങ്കില്‍ ഖുദാ പാപവര്‍ദ്ധകനായി പാപ 
യുക്തനാകും. ക്ഷമിക്കുന്നില്ലെങ്കില്‍, ഖുറാന്റെ 
വചനം തെറ്റാണെന്നു വരുന്നതില്‍നിന്ന്‌ ഒഴിവില്ലാ 
താകും. 

120 നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യന്‍ മാത്രമാണ്‌. 
അതുകൊണ്ട്‌ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരു. നീ സത്യവാദി 
യാണെങ്കില്‍... അദ്ദേഹം പറഞ്ഞു. ഇതാ ഇതു (ദൃഷ്ടാന്ത 


മായുള്ള) ഒരു ഒട്ടകമാണ്‌. ഇതിനു വെള്ളം കുടിക്കാന്‍ ഒരു 
ഈഴമുണ്ട്‌. (5.19.26.154 - 155) 


സമീ;- കല്ലില്‍* നിന്ന്‌ ഒട്ടകം ഉണ്ടായെന്ന്‌ പറ 
ഞ്ഞാല്‍ ആരാനും വിശ്വസിക്കുമോ? അവര്‍ അപ 
രിഷ്കൃതരായിരുന്നതിനാല്‍ വിശ്വസിച്ചു. ഒട്ടക 
ത്തിനെ ദൃഷ്ടാന്തം കൊടുക്കുന്നത്‌ കാട്ടുജാതി 
ക്കാരുടെ രീതിയാണ്‌. ദൈവത്തിന്റേതല്ല. ഈ 
പുസ്തകം ഈശ്വരകൃതമായിരുന്നെങ്കില്‍ 
ഇങ്ങനെ വ്യര്‍ത്ഥമായ കാര്യങ്ങളൊന്നും എഴുതി 
പ്പിടിപ്പിക്കില്ലായിരുന്നു. 

121. ഓ മൂസാ! എല്ലാവരെയും ജയിക്കുന്നവനും തികഞ്ഞ 
ത്രന്തജ്ഞനുമായ അല്ലാഹു ഞാനത്രെ. “നീ നിന്റെ വടി നില 
ത്തിടുക'” അങ്ങനെ അത്‌ ഒരു സര്‍പ്പത്തെപ്പോലെ ചലി 
ക്കുന്നതു കണ്ടപ്പോള്‍ മൂസാ പിന്തിരിഞ്ഞോടി. ഓ മൂസാ! 
നീ ഭയപ്പെടേണ്ട എന്റെ സന്നിധിയില്‍ ദൈവദൂതന്മാര്‍ ഭയ 
പ്പെടുകയില്ല.... അല്ലാഹുവല്ലാതെ ഒരു ദൈവവുമില്ലതന്നെ. 
അവന്‍ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനത്രേ......നി 


ങ്ങള്‍ എന്നെ കീഴ്പ്പെടുത്താന്‍ ഒരുങ്ങേണ്ട. കീഴടങ്ങിക്കൊണ്ട്‌ 
എന്റെ അടുക്കലേക്കു വരിക. (5.19.27.9.10,26,31) 


സമീ;- നോക്കൂ അല്ലാഹു വലുപ്പം പറഞ്ഞ്‌ 
പൊങ്ങുന്നതു നോക്കുക. ആത്മപ്രശംസ ശ്രേഷ്ഠ 
രായ മനുഷ്യര്‍പോലും ചെയ്യുകയില്ല. പിന്നെയാ 
ണല്ലോ ദൈവം! പിന്നെ ഇന്ദ്രജാലം കാട്ടികാട്ടുമ 





* അവിടം ഒരു കല്‍ പ്രദേശമായിരുന്നെന്ന്‌ മുന്‍ വചനങ്ങളു 
ണ്ട്‌. 


411 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


നുഷ്യരെ വശത്താക്കി കാട്ടിലെ ദൈവമായി വാഴു 
ന്നു. ഈശ്വരീയ ഗ്രന്ഥത്തില്‍ ഇങ്ങനെയൊന്നും 
വരില്ല. ഖുദാ വലിയ സിംഹാസനത്തിന്റെ, അതാ 
യത്‌ എഴാമാകാശത്തിന്റെ ഉടയവനാണെങ്കില്‍ 
ഏകദേശി (ഒരുസ്ഥലത്തൊതുങ്ങുന്നവന്‍)യായി. 
ഏകദേശി ദൈവമാകില്ല. കലഹവും ലഹളയും 
ഉണ്ടാക്കുന്നത്‌ ശരിയല്ലെങ്കില്‍ “മുഹമ്മദ്‌ നബി 
അനേകം പേരെ കൊന്നു.” എന്നും മറ്റും പുക 
ഴ്ത്തിപ്പറയുന്നതെന്തിന്‌? ലഹളയുണ്ടാക്കാതെ 
എങ്ങനെ ഇത്തരം പുകഴ്ത്തലുകള്‍? ഈ ഖുറാന്‍ 
പൂര്‍വാപര വൈരുധ്യങ്ങളും ആവര്‍ത്തനവം നിറ 
ഞ്ഞതാണ്‌. 

122. പര്‍വൃതങ്ങളെ കാണുമ്പോള്‍ അവ ഉറച്ചു നില്ക്കുകയാ 
ണെന്ന്‌ നിനക്കു തോന്നും. വാസ്തവത്തില്‍ അവ മേഘങ്ങള്‍ 
ചലിക്കും പോലെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്‌. എല്ലാ 
വസ്തുക്കളെയും വ്യവസ്ഥിതമായ നിലയ്ക്കും സംഘടിച്ചു 


പ്പിച്ചു നിര്‍ത്തിയിരിക്കുന്ന അല്ലാഹുവിന്റെ പ്രവര്‍ത്തനമത്രെ 
അത്‌. (5.20.27.88) 


സമീ:- മേഘങ്ങളെപ്പോലെ പര്‍വൃതങ്ങള്‍ ചലിക്കു 
ന്നത്‌ ഖുറാനുണ്ടാക്കിയവരുടെ നാട്ടിലാണ്‌. മറ്റെ 
ങ്ങുമല്ല, ഖുദായുടെ പ്രവര്‍ത്തനം, കള്ളന്‍ 
ഇബ്ലീസിനെ പിടിച്ചു ശിക്ഷിക്കാത്തതില്‍ നിന്നു 
ഗ്രഹിക്കാം. ഇന്നുവരെ ഒറ്റച്ചെകുത്താനെപ്പോലും 
പിടിച്ചു ശിക്ഷിച്ചിട്ടില്ല. ഇതിലധികം അശ്രദ്ധ മറ്റെ 
ന്താണ്‌? 

123 മുസാ മുഷ്ടി ചുരുട്ടി അവന്‍ ഒരടികൊടുത്തു. അങ്ങനെ 
അവന്റെ കഥ കഴിച്ചു... മൂസാ പറഞ്ഞു; രക്ഷിതാവേ! 
എനിക്കു തെറ്റുപറ്റിപ്പോയി. നീ എനിക്കു പൊറുത്തു തരേ 
ണമേ. അപ്പോള്‍ അല്ലാഹു അദ്ദേഹത്തിനു പൊറുത്തുകൊ 
ടുത്തു. അവന്‍ വളരെയേറെ പൊറുക്കുന്നവനും പരമകാരു 


ണികനുമത്രെ...... നിന്റെ രക്ഷിതാവ്‌ (താനുദ്ദേശിക്കുന്നതു 
തെരഞ്ഞെടുക്കും.) (5.20.28.15. 16, 68) 


സമീ:- ഇനിയും നോക്കുക - മുസ്ലീങ്ങളുടെയും 
കൃസ്ത്യാനികളുടെയും ഖുദായെയും പ്രവാചക 
രെയും! മൂസാ പ്രവാചകന്‍ മനുഷ്യനെ കൊല്ലു 
ന്നു. ദൈവം ക്ഷമിക്കുന്നു! ഇവരിരുവരും അന്യാ 
യകാരികളല്ലേ? തന്നിഷ്ട്രപകാരം ഖുദാ തെര 
ഞ്ഞെടുക്കുമോ? എങ്കില്‍ പിന്നെ ഒരാളിന്‌ 
രാജത്വം, വേറൊരാളിന്‌ ഭിക്ഷയെടുക്കല്‍ ഒരാളിന്‌ 
വൈദുഷ്യം, വേറൊരാളിന്‌ പാമരത്വം എന്നിങ്ങനെ 
തെരഞ്ഞെടുത്തു കൊടുത്തതെങ്ങനെ? എങ്കില്‍ 
ഖുര്‍ആന്‍ സത്യമല്ല. അന്യായകാരിയാകയാല്‍ 
ഇത്‌ ഖുദായുമല്ല. 

124. തന്റെ മാതാപിതാക്കള്‍ക്കു നന്മ ചെയ്യണമെന്നു മനു 


ഷ്യനോടു നാം കല്‍പിച്ചു. ഇനി നിനക്കു യഥാര്‍ത്ഥ്യം അറി 
വില്ലാത്ത വസ്തുക്കളെ എന്റെ പങ്കുകാരാക്കി വെക്കണമെന്ന്‌ 


പതിനാലാം സമുല്ലാസം 


ആ മാതാപിതാക്കള്‍ നിന്നോടു ശഠിച്ചാലോ, അവര്‍ രണ്ടു 
പേരെയും നീ അനുസരിക്കയുമരുത്. എന്റെ അടുക്കലേ 
ക്കാണ്‌ നിങ്ങളുടെ മടക്കം. അപ്പോള്‍ നിങ്ങള്‍ 
ര്പവര്‍ത്തിച്ചുകൊണ്ടിരുന്നതിന്റെ യാഥാര്‍ത്ഥ്യം ഞാന്‍ 
നിങ്ങള്‍ക്കു പറഞ്ഞുതരും.......നൂഹിനെ അദ്ദേഹത്തിന്റെ ജന 
തയിലേയ്ക്കു നാം അയച്ചു. എന്നിട്ടു തൊള്ളായിരത്തിഅ 
മ്പതു കൊല്ലം അവര്‍ക്കിടയില്‍ അദ്ദേഹം ജീവിച്ചു. 
(5.20.29.8.14) 


സമീ:- മാതാപിതാക്കള്‍ക്കു നന്മ ചെയ്യുന്നതു നല്ല 
കാര്യമാണ്‌. ദൈവത്തിനെയല്ലാതെ മറ്റൊന്നിനെ 
ആരാധിക്കുമെന്ന്‌ അവര്‍ ഉപദേശിച്ചാല്‍ ചെവി 
ക്കൊള്ളെരുതെന്നു പറയുന്നതും ശരി തന്നെ. 
പക്ഷേ, കള്ളം പറയണമെന്ന്‌ അവര്‍ ഉപദേശി 
ച്ചാല്‍ കേള്‍ക്കണോ? അതിനാല്‍ ഇതില്‍ പകുതി 
ശരിയും പകുതി കള്ളവുമാണ്‌. നൂഹ്‌ മുതലായ 
(്പരവാചകരെ മാതമേ ദൈവം അയയ്ക്കു 
ന്നുള്ളോ? മറ്റുള്ള ജീവികളെയെല്ലാം അയച്ചതാ 
രാണ്‌? എല്ലാവരേയും ഖുദാ അയച്ചതാണെങ്കില്‍ 
എല്ലാരും പ്രവാചകരല്ലാത്തതെന്ത്‌? ആദ്യ മനു 
ഷ്യായുസ്സ്‌ 950 വര്‍ഷമായിരുന്നെങ്കില്‍ ഇപ്പോഴല്ലാ 
ത്തതെന്ത്‌? അതിനാല്‍ ഇതു ശരിയല്ല. 

125. അല്ലാഹു ആദ്യമായി സൃഷ്ടി കര്‍മ്മം ആരംഭിക്കുകയും 
പിന്നീടത്‌ ആവര്‍ത്തിക്കുകയും ചെയ്യുന്നു. പിന്നീട്‌ നിങ്ങളെ 
തിരിച്ചയയ്ക്കുന്നതും അവങ്കലേക്കു തന്നെ........ ആ നിമിഷം 
നിലവില്‍ വരുന്ന ദിവസം കുറ്റവാളികള്‍ നിരാശയിലാണ്ടു 
പോകും...... സത്യത്തില്‍ വിശ്വസിക്കുകയും സല്‍ക്കര്‍മ്മങ്ങ 
ളനുഷ്ഠിക്കുകയും, ചെയ്യുന്നവരാകട്ടെ അവര്‍ ഒരുദ്യാന 
ത്തില്‍ സന്തുഷ്ടരായി ജീവിച്ചിരിക്കും...... മറ്റൊരു കാറ്റു നാം 
അയച്ചു. എന്നിട്ട അവരുടെ കൃഷി മഞ്ഞ നിറമായി പോയത്‌ 
അവര്‍ കങണ്ടു...... ബോധമില്ലാത്തവരുടെ ഹൃദയങ്ങള്‍ക്ക്‌ 
അല്ലാഹു മുദ്രവയ്ക്കുന്നത്‌ അങ്ങനെ തന്നെയാണ്‌. 
(2.21.30.11.12,15,51.59) 


സമീ.- അല്ലാഹു രണ്ടു തവണ സൃഷ്ടിക്കും, 
മൂന്നാം തവണ ഇല്ലെങ്കില്‍, സൃഷ്ടിക്കുന്നതിനു 
മുന്‍പും രണ്ടാം സൃഷ്ടി കഴിഞ്ഞതിനുശേഷവും 
“ചുമ്മാ” ഇരിക്കുകയാവാം! ഒന്നും രണ്ടും സൃഷ്ടി 
ക്കുശേഷം അവന്റെ സാമര്‍ത്ഥ്യം വൃഥാവിലായി 
പ്പോകുന്നു. ന്യായനാളില്‍ പാപികള്‍ നിരാശരാ 
കുമെങ്കില്‍ കൊള്ളാം. പക്ഷേ മുസ്‌ളിങ്ങളല്ലാത്ത 
വരെല്ലാം പാപികളായി കരുതി നിരാശതയിലേക്കു 
വിടില്ലേ? എന്തെന്നാല്‍ ഖുര്‍ ആനില്‍ പാപിക 
ളെന്നു പറയുന്നത്‌ അമുസ്‌ളീങ്ങളെയാണ്‌. 


തോട്ടത്തില്‍ പാര്‍പ്പും ശ്ൃംഗരിക്കലുമാണ്‌ മുസ്‌ളീം 
സ്വര്‍ഗ്ഗമെങ്കില്‍ അത്‌ ലോകത്തിനു തുല്യമാണ്‌. 
അവിടെ തോട്ടക്കാരും സ്വര്‍ണ്ണ പ്പണി ക്കാരും 
കാണും. അതെ ഖുദാ തന്നെയാണോ അപ്പണി 
കളും ചെയ്യുന്നത്‌? ആര്‍ക്കാനും ആഭരണം 


412 





സത്യാര്‍ത്ഥ്പ്പകാശം ൫: 


കുറഞ്ഞു പോയാല്‍ മോഷണവും നട 
ക്കുന്നുണ്ടാവും. സ്വര്‍ഗ്ഗത്തിലെ കള്ളന്മാരെ നരക 
ത്തില്‍ ഇട്ടുകളയുമോ? എങ്കില്‍ സ്വര്‍ഗ്ഗത്തില്‍ 
വസിക്കുന്നവര്‍ എന്നും അവിടെ പാര്‍ക്കുമെന്ന 
വചനം പൊളിയായി. കൃഷിക്കാരുടെ വയലില്‍ 
കാറ്റയച്ചു മഞ്ഞിപ്പിക്കുന്നതു, കൃഷിയറിയാവുന്ന 
തുകൊണ്ടാവാം. തന്റെ സര്‍വജ്ഞതയാല്‍ ദൈവ 
ത്തിനു കൃഷിയുമറിയാമെന്നിരിക്കിലും ഇങ്ങനെ 
ഭയപ്പെടുത്തുന്നത്‌ വെറും കുറുമ്പുകാട്ടലാണ്‌. 
ജീവികളുടെ ഹൃദയത്തില്‍ മുദ്രകുത്തിയാണ്‌ 
ദൈവം പാപം ചെയ്യിച്ചതെങ്കില്‍, പാപത്തില്‍ 
പങ്കാളിയാവുന്നതു ദൈവം തന്നെ, ജീവനല്ല. എപ്ര 
കാരമാണോ ജയപരാജയങ്ങള്‍ സേനാധിപ 
ന്റേതാകുന്നത്‌, അവ്വണ്ണം പാപം ഖുദായ്ക്കായി 
രിക്കും കിട്ടുക. 

126. തത്വസമ്പൂര്‍ണ്ണമായ വേദത്തിലെ ദൃഷ്ടാന്തങ്ങളാണി 
൨............ നിങ്ങള്‍ക്കു കാണാവുന്ന തുണുകള്‍ കൂടാതെയാണ്‌ 
ആകാശങ്ങളെ അവന്‍ സൃഷ്ടിച്ചിരിക്കുന്നത്‌. ഭൂമി നിങ്ങ 
ളെയുംകൊണ്ടു ചാഞ്ഞുപോകാതിരിക്കുവാന്‍ അതില്‍ അവന്‍ 
ചില കനത്ത പര്‍വതങ്ങള്‍ സ്ഥാപിച്ചിരിക്കുന്നു..... നീ കാണു 
ന്നില്ലേ? അല്ലാഹു രാവിനെ പകലിലും പകലിനെ 
രാവിലുംകൊണ്ടുപോയിച്ചേര്‍ക്കുന്നു....... തന്റെ ദൃഷ്ടാന്ത 
ങ്ങള്‍ നിങ്ങള്‍ക്കു കാണിച്ചു തരുവാന്‍വേണ്ടി അല്ലാഹു 


വിന്റെ അനുഗ്രഹത്തോടുകൂടി സമുദ്രത്തില്‍ കപ്പലോടിച്ചു 
കൊണ്ടിരിക്കുന്നത്‌ നീ കാണുന്നില്ലേ? (5.2131.2.10.29,31) 


സമീ:- ഇതു ഭേഷായി! തത്ത്വസമ്പൂര്‍ണ്ണമായ 
വേദംപോലും ഇതില്‍ തികച്ചും വിദ്യാവിരുദ്ധമായ 
ആകാശോത്പത്തി, തൂണുപിടിപ്പിക്കണോ എന്ന 
ശങ്ക, ഭൂമിയെ ഉറപ്പിക്കാന്‍ പര്‍വ്ൃതം നാട്ടുന്നു, 
എന്നുവേണ്ട, അല്പവിദ്യയെങ്കിലുമുള്ളവനിതെഴു 
തുകയോ അംഗീകരിക്കയോ ചെയ്യുകയില്ല. 
മറ്റൊരു വിജ്ഞാനം കൂടികേള്‍ക്കുക. രാവുള്ള 
പ്പോള്‍ പകലില്ല. പകലുള്ളപ്പോള്‍ രാവുമില്ല. ഇതി 
ലൊന്നിനെ മറ്റൊന്നില്‍ തിരുകിക്കയറ്റുന്നതെ 
ങ്ങനെ? ഇതു ശുദ്ധ അജ്ഞാനികളുടെ കാര്യ 
മാണ്‌. ഈ ഖുര്‍ആന്‍ വിദ്യാഗ്രന്ഥമേയല്ല. 


കപ്പല്‍ മനുഷ്യരുടെ വിരുതുകൊണ്ടല്ല, ദൈവ 
ത്തിന്റെ കൃപകൊണ്ടാണ്‌, സഞ്ചരിക്കുന്നതെന്നു 
പറയുന്നത്‌ വിദ്യാവിരുദ്ധമല്ലേ? കല്ലോ ലോഹമോ 
കൊണ്ട്‌ നൌാകയുണ്ടാക്കി വെള്ളത്തിലിട്ടാല്‍ 
“ദൈവത്തിന്റെ ദൃഷ്ടാന്തം” മുങ്ങിപ്പോകില്ലേ? 
അതിനാല്‍ ഈ പുസ്തകം ദൈവമോ ഏതെ 
ങ്കിലും വിദ്വാനോ രചിച്ചതല്ല. 

127. ആകാശം തൊട്ടു ഭൂമിവരെയുള്ള കാര്യങ്ങളെല്ലാം 


അവന്‍ നിയ്യന്ത്ിച്ചു ഭരിക്കുന്നു. പിന്നീട്‌ ഒരു നിശ്ചിത കാല 
ഘട്ടത്തിനുള്ളില്‍ ആ കാര്യങ്ങളെല്ലാം അവന്റെ അടുക്കലേക്ക്‌ 


പതിനാലാം സമുല്ലാസം 


കയറിപ്പോകുന്നു. നിങ്ങള്‍ കണക്കാക്കുന്ന തോതനുസരിച്ച്‌ 
ആ കാലഘട്ടത്തിന്റെ അളവ്‌ ആയിരം കൊല്ലമായിരിക്കും...... 
അവനത്രെ അദൃശ്യകാര്യങ്ങളും ദൃശ്യകാര്യങ്ങളുമെല്ലാം അറി 
യുന്നവന്‍ സര്‍വ്വരേയും ജയിക്കുന്നവനും പരമകാരുണി 
കനും...... രൂപം നല്കുകയും തന്റെ ജീവന്‍ അതില്‍ ഈതു 
കയും ചെയ്തു... നീ പറഞ്ഞേക്കണം: നിങ്ങളുടെ കാര്യം 
ഭരമേല്‍പ്പിക്കപ്പെട്ടിരിക്കുന്ന മരണത്തിന്റെ മലക്കു നിങ്ങളെ 
മരിപ്പിക്കും...... നാം ഉദ്ദേശിക്കുന്ന പക്ഷം എല്ലാ മനുഷ്യര്‍ക്കും 
അവര്‍ നടക്കേണ്ട നേര്‍മാര്‍ഗ്ഗം കാണിച്ചുകോടുക്കുമായിരു 
ന്നു. എന്നാല്‍ ജിന്നുകളെക്കൊണ്ടും മനുഷ്യരെക്കൊണ്ടു 
മെല്ലാം നിശ്ചയമായും നരകത്തെ നിറയ്ക്കും. എന്നവാക്ക്‌ 
എന്റെ പക്കല്‍നിന്ന്‌ ഉറപ്പിച്ചു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്‌ 
(2.21.32.5,6,9,11,13) 

സമീ;- മുസ്ലീം ഖുദാ മനുഷ്യരെപ്പോലെ തന്നെ 
ഏകദേശിയാണെന്ന്‌ ഇപ്പോള്‍തീര്‍ത്തും വ്യക്ത 
മായി. വ്യാപകനായിരുന്നെങ്കില്‍, ഒരിടത്തിരുന്നു 
നിയ്ന്ത്രിക്കാനോ, കാര്യങ്ങള്‍ക്ക്‌ കയറാനോ ഇറ 
ങ്ങാനോകഴിയുമായിരുന്നില്ല. ഖുദാ ദൂതനെ അയ 
യ്ക്കുന്നത്‌ ഏകദേശിത്വത്തിന്‌ തെളിവാണ്‌. താന്‍ 
ആകാശത്ത്‌ കയ്യുംകെട്ടിയിരിക്കവേ ദൂതന്മാരെ 
ഓടിക്കുന്നു. ഈ ദൂതന്മാര്‍ കൈക്കൂലിവാങ്ങി 
വല്ലതും ഒപ്പിച്ചുവയ്ക്കുയോ, ഏതെങ്കിലും മൃതനെ 
വിട്ടുകളയുകയോ ചെയ്താല്‍ ഖുദാ പരുങ്ങിയതു 
തന്നെ! സര്‍വജ്ഞനും സര്‍വവ്യാപകനുമാണെ 
ങ്കിലേ ഇതു വല്ലതും അറിയൂ. അതല്ലതാനും. ദൂത 
ന്മാരെ അയയ്ക്കുമ്പോള്‍, എന്തിനാണ്‌ പലരെ 
പലതരത്തില്‍ പരീക്ഷിക്കുന്നത്‌? ആയിരം 
കൊല്ലം ഒരു കാലഘട്ടമായി ഗണിക്കുന്നതും, 
പോക്കുവരവും ഖുദായുടെ സര്‍വശക്തിത്വത്തെ 
ചോദ്യം ചെയ്യുന്നു. മരണത്തിനു ദുതനുണ്ടെങ്കില്‍ 
ആ ദൂതന്റെ മരണം എങ്ങനെയായിരിക്കും? 
അവന്‍ നിത്യനാണെങ്കില്‍ നിത്യതയില്‍ ദൈവ 
തുല്യനായി. ഒരു ദൂതന്‍ ഒരു സമയത്ത്‌ എല്ലാ 
ജീവന്മാരോടും നരകം നിറയ്ക്കാന്‍ പറയാനാവു 
കയില്ല. പാപം ചെയ്യാത്ത സ്വന്തം ഇഷ്ട്രപകാരം 
നരകം നിറയ്ക്കുകയും അവരുടെ ദുരിതം കണ്ടു 
രസിക്കയും ചെയ്യുന്ന ഖുദാ പാപിയും അന്യായ 
ക്കാരനും ദയാഹീനനുമാണ്‌. ഇത്തരമൊക്കെ എഴു 
തിവച്ചിരിക്കുന്ന പുസ്തകം വിദ്വനോ ദൈവമോ 
രചിച്ചതല്ല. ദയയും ന്യായവും ഇല്ലാത്തത്‌ ഒരി 
ക്കലും ഈശ്വരനല്ല. 

128. (ഓ നബീ! അവരോടു) പറഞ്ഞേക്കുക: മരണത്തേയോ 
വധത്തേയോ ഭയന്ന്‌ ഓടിപ്പോകുന്ന പക്ഷം ആ ഓട്ടംകൊണ്ട്‌ 
നിങ്ങള്‍ക്ക്‌ പ്രയോജനം ലഭിക്കുകയില്ല. നബിയുടെ ഭാര്യ 
മാരേ! നിങ്ങളിലാരെങ്കിലും പ്രത്യക്ഷമായ നിലയ്ക്കു വല്ല 
നീചകൃത്യവും പ്രവര്‍ത്തിച്ചാല്‍ അവള്‍ക്കുള്ള ശിക്ഷ ഇരട്ടി 
യായി വര്‍ദ്ധിപ്പിക്കും. അല്ലാഹുവിനു വളരെ ലഘുവായ 
കാര്യമാണിത്‌. (5.21.33.16,30) 


413 





സത്യാര്‍ത്ഥ്പ്രകാശം കട 


സമീ: ഇതു മുഹമ്മദുനബി, ആരും 
യുദ്ധത്തില്‍നിന്നു പിന്തിരിഞ്ഞോടാതിരിക്കാനും, 
ജയിക്കാനും, മതം പ്രചരിപ്പിക്കാനും, വേണ്ടി എഴു 
തിയോ എഴുതിച്ചേചേര്‍ത്തതായിരിക്കണം. ഭാര്യ 
മാര്‍ നീചകൃത്യങ്ങളില്‍ ഏര്‍പ്പെടരുതെന്നോ? 
പ്രവാചകന്‍ ഏര്‍പ്പെടാമെന്നോ? ഭാര്യമാരുടെ 
ശിക്ഷ ഇരട്ടി. ര്രവാചകന്‍ ശിക്ഷയില്ല. ഇതേതു 
നീതി? 

129. നിങ്ങള്‍ വീടുകളില്‍ അടങ്ങിയിരിക്കുക. അല്ലാഹുവി 
നെയും അവന്റെ ദൂതനെയും അനുസരിച്ച്‌ ജീവിക്കുക... 
പിന്നീട്‌ സെയ്ദ്‌ അവളെക്കൊണ്ടുള്ള ആവശ്യം പൂര്‍ണ്ണതയില്‍ 
എത്തിച്ചു കഴിഞ്ഞപ്പോള്‍ അവളെ നിനക്കാണ്‌ നാം വിവാഹം 
ചെയ്തു തന്നത്‌. തങ്ങളുടെ ദത്തുപു(്തന്മാരുടെ ഭാര്യമാരെ 
വിവാഹം ചെയ്യുന്നതില്‍ ആ ദത്തുപുത്രന്മാര്‍ അവരുടെ ഭാര്യ 
മാരെക്കൊണ്ടുള്ള ആവശ്യം പൂര്‍ണ്ണമാക്കിക്കഴിഞ്ഞാല്‍ അല്ലാ 
ഹുവിന്റെ കല്പന നടപ്പില്‍വരുത്തുകതന്നെ ചെയ്യേണ്ടിയി 
രിക്കുന്നു............ കാര്യം നടപ്പില്‍ വരുത്തുന്നതില്‍ നബിക്കു 
കുറ്റമൊന്നുമില്ല..... നിങ്ങളുടെ പുരുഷന്മാരില്‍ ഒരാളുടെയും 
പിതാവല്ല മുഹമ്മദ്‌...... നിത്യവിശ്വാസം കൈക്കൊണ്ടിരിക്കുന്ന 
ഒരു സ്ത്രീ അവളുടെ ദേഹത്തെ നബിക്കു ദാനം ചെയ്യുക 
യാണെങ്കില്‍ അവളേയും....... അവരില്‍ നീ ഉദ്ദേശിക്കുന്നവരെ 
നിനക്കു പിന്നിലേക്കു മാറ്റി നിര്‍ത്താം. നീ ഉദ്ദേശിക്കുന്ന 
വരെ നിന്റെ അടുക്കലേക്കടുപ്പിക്കാം...... നിന്റെ പേരില്‍ കുറ്റ 
മൊന്നുമില്ല..... സത്യവിശ്വാസികളെ! നബിയുടെ വീടുകളില്‍ 
നിങ്ങള്‍ പ്രവേശിക്കരുത്‌. (5, 22, 33, 37, 38, 40, 50, 51, 53) 
സമീ.- സ്ര്രീകള്‍ വീടുകളില്‍ തടവുകാരെപ്പോലെ 
അടച്ചുപൂട്ടി ഇരിക്കുന്നത്‌, പുരുഷന്മാര്‍ സ്വതന്ത്ര 
രായിരിക്കവേ, തീര്‍ത്തും അന്യായമാണ്‌. 
സ്ര്രീകള്‍ക്ക്‌ നല്ല വായു ശ്വസിക്കാനും നല്ല 
സ്ഥലത്തു നടക്കാനും സൃഷ്ടിയിലെ അനേക 
വസ്തുക്കള്‍ കാണാനും ആഗ്രഹമില്ലേ? ഇതു നിമി 
ത്തമാണ്‌ മുസ്സീം കുട്ടികള്‍ ചുറ്റിക്കറങ്ങുന്നവരും 
വിഷയാലുക്കളുമാകുന്നത്‌. 


അല്ലാഹുവിനും പ്രവാചകനും ഒരേ ആജ്ഞയോ 
അതോ വിരുദ്ധാജ്ഞയോ ഉള്ളത്‌? ഒന്നാണെങ്കില്‍ 
ഇരുവരുടെയും ആജ്ഞ പാലിക്കുവാന്‍ പറയു 
ന്നത്‌ വ്യര്‍ത്ഥമാണ്‌. വിഭിന്നവും വിരുദ്ധവുമാണെ 
ങ്കില്‍ ഒന്നു സത്യവും മറ്റൊന്നു കള്ളവും ആണ്‌. 
ഒരാള്‍ ഖുദായും മറ്റേയാള്‍ ഇബ്ലീസുമാകും. 
കൂടാതെ ദൈവത്തിന്റെ സഹായിയും! ഖുര്‍ആ 
നിലെ ഖുദായും പ്രവാചകനും ഖുര്‍ആനും ബലേ 
ഭേഷ്‌ ഒരാളിന്‌ മറ്റേയാളിന്റെ അഭിപ്രായം തള്ളി 
ക്കളഞ്ഞ്‌ സ്വന്തം ഇച്ഛ സാധിക്കണമെന്നാണിഷ്ട 
മെങ്കില്‍ ഇങ്ങനെയെല്ലാം തന്നെ വേണം. 


മുഹമ്മദ്‌ വലിയ വിഷയാസക്തനായിരുന്നെന്നും 
ഇതില്‍നിന്നു തെളിയുന്നു. അല്ലെങ്കില്‍ പുര്രവ 
ധുവിനെ എങ്ങനെ ഭാര്യയാക്കും? ഇങ്ങനെ ചെയ്യു 


പതിനാലാം സമുല്ലാസം 


ന്നയാളിന്റെ പക്ഷം പിടിക്കാന്‍ ഖുദായും അന്യാ 
യത്തെ ന്യായമാക്കുന്ന കാഴ്ച! മനുഷ്യരിലെ കാട 
ന്മാര്‍പോലും പുര്തവധുവിനെ പ്രാപിക്കാറില്ല. 
വിഷയാസക്തി പ്രകടിപ്പിക്കാന്‍ നബി ഒട്ടും മടി 
ക്കാത്തതും എത്ര അന്യായമാണ്‌. നബി ആരു 
ടെയും പിതാവല്ല എങ്കില്‍ സെയ്ദ്‌ ആരുടെ മക 
നാണ്‌? എന്തിനിങ്ങനെ എഴുതി? പുര്തവധുവിനെ 
ഭാര്യയാക്കാതിരിക്കാന്‍ കഴിയാത്ത പ്രവാചകന്‍ 
മറ്റുള്ളവരുടെ ഭാര്യമാരെ വിടുമോ? ഇത്തരം ചാതു 
ര്യങ്ങള്‍കൊണ്ൊന്നും ചീത്തക്കാര്യങ്ങളെ അന്യര്‍ 
നിന്ദിക്കുന്നതില്‍നിന്നു വിട്ടുമാറാനാവില്ല. പര 
സ്ര്രീകളാരാനും നബിയെ സ്നേഹിച്ച്‌ നിക്കാഹ്‌ 
കഴിക്കാനാഗ്രഹിച്ചാല്‍ അതും അനുവദനീയമോ 
നബിക്ക്‌ ഏതു സ്ത്രീയേയും ഉപേക്ഷിക്കാമായി 
രിക്കെ തെറ്റുചെയ്താലും നബിയെ ഉപേക്ഷി 
ക്കാന്‍ സ്ര്രീകള്‍ക്കു സ്വാതന്ത്ര്യമില്ലാത്തത്‌ 
അധര്‍മമല്ലേ? ര്രവാചകന്റെ വീട്ടില്‍ വ്യഭിചാരദ്യ 
ഷ്ടിയോടെ ആരും പ്രവേശിക്കരുതെങ്കില്‍ പ്രവാ 
ചകനും അങ്ങനെ ആരുടെ വീട്ടിലും കയറാതി 
രിക്കേണ്ടതല്ലേ? ആരുടെ വീട്ടിലും ശങ്കയെന്യേ 
കടന്നുചെന്നാല്‍ സ്വീകരിക്കേണ്ടതാണെ 
ന്നുണ്ടോ? 


ഖുര്‍ആനെ ഈശ്വരകൃതമായും മുഹമ്മദ്‌ നബിയെ 
പ്രവാചകനായും, ഖുറാനിലെ ഖുദായെ ദൈവ 
മായും സ്വീകരിക്കാന്‍ കഴിയുന്നത്‌ ഏത്‌ ഉള്‍ക്ക 
ണ്ണുപൊട്ടിയവനാണ്‌? യുക്തിശൂന്യവും ധര്‍മവി 
രുദ്ധവുമായ കാര്യങ്ങള്‍നിറഞ്ഞ ഈ മതത്തെ 
അറേബ്യരും മറ്റും സ്വീകരിച്ചത്‌ അത്ഭുതംതന്നെ. 


130. ദൈവദൂതന്റെ മനസ്സിനു വിഷമമുണ്ടാക്കുവാന്‍ 
നിങ്ങള്‍ക്കു പാടില്ല. അദ്ദേഹത്തിനുശേഷം അദ്ദേഹത്തിന്റെ 
ഭാര്യമാരെ വിവാഹം ചെയ്യുവാനും നിങ്ങള്‍ക്കു പാടില്ല. അത്‌ 
അല്ലാഹുവിങ്കല്‍ വളരെ ഗൌരവമേറിയ വിഷയമാണ്‌...... അല്ലാ 
ഹുവിന്നും അവന്റെ ദൂതനും മനോവേദന ഉണ്ടാക്കുന്നവരെ 
അല്ലാഹു ഇഹത്തിലും പരത്തിലും ശപിക്കും...... സത്യവി 
ശ്വാസം കൈകൊണ്ട പുരുഷന്മാര്‍ക്കും സ്ര്രീകള്‍ക്കും 
അവര്‍ യാതൊരു തെറ്റും പ്രവര്‍ത്തിക്കാതിരിക്കെ മനോവേ 
ദന ഉണ്ടാക്കുന്നവര്‍ വലിയ കള്ളവാര്‍ത്തയും സപ്ഷടമായ 
കുറ്റവുമാണ്‌ ചുമത്തിയിരിക്കുന്നത്‌...... അവര്‍ ശപിക്കപ്പെട്ട 
വരായിത്തീരും. എവിടെവച്ചുകണ്ടുമുട്ടിയാലും അവരെ പിടി 
കൂടുകയും നിഷ്കരുണം കൊലപ്പെടുത്തുകയും ചെയ്യും. 
രക്ഷിതാവേ! അവര്‍ക്ക്‌ ഇരട്ടി ശിക്ഷ നല്കുകയും അവരെ 
അങ്ങേയറ്റം ശപിക്കുകയും ചെയ്യേണമേ. (5.22.33.53.57.58.61.68) 


സമീ:- കൊള്ളാം. ഖുദാ തന്റെ ഖുദാത്വം. ധര്‍മ്മ 
ത്തോടുകൂടി പ്രദര്‍ശിപ്പിക്കയാണോ? പ്രവാച 
കനെ ദുഃഖിപ്പിക്കരുതെന്ന്‌ എഴുതിയതു ശരി. 
അതുപോലെ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന 
തില്‍നിന്ന്‌ പ്രവാചകനേയും നിരോധിക്കേണ്ടതാ 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


യിരുന്നു. അതെന്തുകൊണ്ട്‌ ചെയ്തില്ല? ആരാനും 
ദുഃഖിപ്പിച്ചാല്‍ അല്ലാഹുവും ദുഃഖിക്കുമോ? എങ്കി 
ലത്‌ ദൈവമല്ല. അല്ലാഹുവിനും ദൂതനും ദുഃഖമു 
ണ്ടാകരുതെന്നു വിലക്കിയപ്പോൾ അതില്‍നിന്ന്‌ 
അവര്‍ക്ക്‌ ആരെയും ദുഃഖിപ്പിക്കാമെന്നു സിദ്ധി 
ക്കുന്നില്ലേ? മറ്റാരെയും ദുഃഖിപ്പിക്കാമോ? 


മുസ്ലീം സ്ര്രീപുരുഷന്മാരെ ദുഃഖിപ്പിക്കുന്നതു ശരി 
യല്ല്ലെങ്കില്‍ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നതും തെറ്റു 
തന്നെയാണ്‌. ഇതിങ്ങനെയല്ലെങ്കില്‍ പക്ഷപാത 
മായിപ്പോകും. അരാജകത്വം പടച്ചുവിടുന്ന 
ദൈവവും പ്രവാചകനും! ഇവരെപ്പോലെ ദയയി 
ല്ലാത്തവരെ ലോകം അപൂര്‍വമേ കണ്ടിട്ടുള്ളൂ. 
അന്യരെ എവിടെക്കണ്ടാലും പിടികൂടി കൊല്ലണ 
മെന്നെഴുതിയിരിക്കുന്നതുപോലെ തിരിച്ച്‌ മുസ്ലീ 
ങ്ങളെപ്പറ്റിയും ആരെങ്കിലും കല്പിച്ചാല്‍ 
അവര്‍ക്കിഷ്ടപ്പെടുമോ? എന്തൊരു ഹിംസകര 
മായ പ്രവാചകനും മറ്റും! തന്റേതിലിരട്ടി ദുഃഖം 
കൊടുക്കാന്‍ ദൈവത്തോടു പ്രാര്‍ത്ഥിക്കാന്‍ എഴു 
തിയിരിക്കുന്നു. ഇത്‌ അനീതിയും പക്ഷപാതവും 
തന്‍കാര്യം നോക്കലുമാണ്‌. ഇന്നും ശഠന്മാരായ 
മുസ്ലീങ്ങള്‍ക്ക്‌ ഇത്തം പാതകങ്ങള്‍ ചെയ്യാന്‍ ഭയ 
മില്ല. വിദ്യാഭ്യാസമില്ലെങ്കില്‍ മനുഷ്യര്‍ മൃഗതുല്യന്‍ 
തന്നെ. 

131. കാറ്റുകളെ അയയ്ക്കുന്നത്‌ അല്ലാഹുവാണ്‌. എന്നിട്ട്‌ ആ 
കാറ്റുകള്‍ മേഘങ്ങളെ ഇളക്കിവിടുന്നു. അങ്ങനെ ആ മേഘ 
ങ്ങളെ നിര്‍ജ്ജീവമായിക്കിടക്കുന്ന ദേശങ്ങളിലേക്കു നാം 
നീക്കിക്കൊണ്ടുപോകുന്നു. എന്നിട്ടു ഭുമിയെ അതു നിര്‍ജ്ജീ 
വമായിക്കിടന്നശേഷം ആ വെള്ളംകൊണ്ടു നാം ജീവിപ്പിക്കു 
ന്നു. ഇപ്രകാരംതന്നെയാണ്‌ പുനര്‍ജീവിതവും..... തന്റെ അനു 
ഗ്രഹംമുലം ശാശ്വതമായി നിവസിക്കാനുള്ള ഒരു മന്ദിരത്തി 
ലാണ്‌ അവന്‍ ഞങ്ങളെ കൊണ്ടുവന്നു താമസിപ്പിച്ചിരിക്കു 


ന്നത്‌. ഇവിടെ ഞങ്ങളെ ക്ഷീണമോ തളര്‍ച്ചയോ ബാധിക്കു 
ന്നില്ല. (5.22.35.9.35) 


സമീ:- എന്തൊരു ഫിലാസഫിയാണ്‌ ഖുദായു 
ടേത്‌॥ കാറ്റിനെ അയയ്ക്കുക! അത്‌ മേഘങ്ങളെ 
പൊക്കിക്കൊണ്ടു നടക്കുക! അതിനാല്‍ ഖുദാ മരി 
ച്ചവരെ ജീവിപ്പിച്ചു നടക്കുക! ഇതൊന്നുമൊരി 
ക്കലും ഈശ്വരീയ കാര്യമല്ല. അത്‌ സദാ ഒരേതര 
ത്തിലായിരിക്കും. 


വീടാണെങ്കില്‍ ഉണ്ടാക്കാതെ ഉണ്ടാവില്ല. ഉണ്ടാ 
ക്കിയത്‌ സദാ നിലനില്ക്കില്ല. ശരീരമുള്ളവന്‍ പ്രയ 
ത്നിക്കുന്നില്ലെങ്കില്‍ ദുഃഖിക്കും. ശരീരധാരി രോഗ 
ത്തില്‍നിന്നു മുക്തനല്ല. ഒരു സ്ര്രീയോട്‌ സമാ 
ഗമം ചെയ്താല്‍ തളര്‍ച്ചയുണ്ടാകുമെങ്കില്‍ അനേ 
കരോടു ചെയ്താല്‍ എന്നൊരു ദുര്‍ഗ്ഗതിയാവും! 


414 


പതിനാലാം സമുല്ലാസം 


അതിനാല്‍ മുസ്ലീങ്ങളുടെ സ്വര്‍ഗ്ഗവാസവും സുഖ 
ദായകമല്ല. 

132. തത്ത്വങ്ങളാല്‍ നിറയപ്പെട്ട ഖുര്‍ആന്‍ ആണു സത്യം. 
നീ ദൈവദൂതന്മാരില്‍ പെട്ടവന്‍ തന്നെയാണ്‌. നേര്‍മാര്‍ഗ്ഗത്തി 


ലാണ്‌ നീ സ്തിതി ചെയ്യുന്നത്‌ ദയാലുവായ അല്ലാഹുവി 
ങ്കല്‍നിന്ന്‌ ഇറക്കപ്പെട്ടതാണ്‌ (ഈ ഖുര്‍ആന്‍) (5.23.36.2-5) 


സമീ.- നോക്കൂ! ദൈവമാണ്‌ ഖുറാന്‍ ഉണ്ടാക്കിയ 
തെങ്കില്‍ ഇങ്ങനെന്തിന്‌ ആണയിടുന്നു? നബിയെ 
ഖുദാ അയച്ചതാണെങ്കില്‍ പു(ഥതതവധുവിനെ 
എന്തിനു മോഹിച്ചു? ഖുര്‍ആനില്‍ വിശ്വസിക്കു 
ന്നവര്‍ നേര്‍മാര്‍ഗ്ഗത്തിലാണെന്നു പറയുന്നത്‌ 
വെറും പറച്ചില്‍ മാത്രമാണ്‌ നേര്‍മാര്‍ഗ്ഗം എന്നുപ 
റയുന്നത്‌ സത്യം അംഗീകരിക്കുക, സത്യം പറ 
യുക, പ്രവര്‍ത്തിക്കുക, പക്ഷപാതമില്ലാതെ ന്യായ 
ധര്‍മ്മങ്ങളാചരിക്കുക മുതലായവയാണ്‌. 
ഇവയ്ക്കു വിപരീതമായവ തൃജിക്കുകയും 
വേണം. ഖുര്‍ആനിലോ മുസ്ലീംങ്ങളിലോ, ഇവ 
രുടെ ഖുദായിലോ ഈ സ്വഭാവമില്ല. എല്ലാവരിലും 
പ്രബലന്‍ മുഹമ്മദ്നബിയാണെങ്കില്‍, അദ്ദേഹം 
ഏറ്റവും വിദ്യാവാനും സദ്ഗുണയുക്തനുമല്ലാത്ത 
തെന്ത്‌? “തന്‍പിള്ള പൊന്‍പിള്ള, ആരാന്റെപിള്ള 
ചാപിള്ള”യെന്ന നയമാണിത്‌. 

133. അവസാനം കാഹളത്തില്‍ ഈതപ്പെടും, അന്നേരം അവര്‍ 
ഖബറുകളില്‍നിന്നു തങ്ങളുടെ രക്ഷിതാവിങ്കലേക്കു ധൃതി 
പ്പെട്ടുപോകും....... അവര്‍ പ്രവര്‍ത്തിച്ചുകൊണ്ടിരുന്നതിന്ന്‌ 
അവരുടെ കാലുകള്‍ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും ഒരു 
കാര്യം ഉദ്ദേശിച്ചാല്‍ “ഉണ്ടാകുക” എന്നു കല്‍പിക്കുക മാത്ര 
മാണവന്‍ ചെയ്യുന്നത്‌. ഉടനെ അതുണ്ടായിത്തീരുന്നു. 
(5.23.36.51,65,82) 


സമീ.- തലതിരിഞ്ഞ കാര്യങ്ങള്‍ കേട്ടാലും. കാലു 
കള്‍ സാക്ഷ്യം പറയുന്നതെങ്ങനെ? ആജ്ഞകൊ 
ടുക്കുമ്പോള്‍ ഖുദായല്ലാതെ മറ്റു വല്ലതും ഉണ്ടാ 
യിരുന്നോ? കേട്ടതാര്‍? ഉണ്ടായതെന്ന്‌? ഒന്നുമി 
ല്ലായിരുന്നെങ്കില്‍ ഇതു കുള്ളം. ഉണ്ടായിരുന്നെ 
ങ്കില്‍ “ഖുദായല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. ഖുദാ 
എല്ലാം സൃഷ്ടിച്ചു” എന്നു പറഞ്ഞത്‌ കള്ളം. 


134. ഒരുതരം പഠനീയം* നിറച്ച കോപ്പകളുംകൊണ്ട്‌ അവ 
രുടെ മുമ്പില്‍ (ചിലര്‍) ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും?്‌...... 
ആനന്ദം (മജാ) പകരുന്നതെന്ന്‌ ഉറുദു തര്‍ജ്ജമ (അതു) വെളു 
ത്തതും കുടിക്കാന്‍ രുചിയുള്ളതുമായിരിക്കും....... വിശാല 
ങ്ങളായ കണ്ണുകളോടുകൂടിയവരും കണ്ണുകള്‍ നിയന്ത്രിച്ചുവ 
ച്ചവരുമായ തരുണികള്‍ അവരുടെ അടുക്കല്‍ ഉണ്ടായിരിക്കും. 
ആ തരുണികള്‍ പാത്രങ്ങളില്‍ അടച്ചു സൂക്ഷിച്ചിരുന്ന മുട്ട 
കള്‍ പോലെയായിരിക്കും... നാം ഇനി മരിക്കാന്‍ പോകു 
ന്നില്ലല്ലോ....... ലൂത്തും ദൈവദൂതന്മാരില്‍പെട്ട ആള്‍ തന്നെ 
യാണ്‌. അദ്ദേഹത്തെയും അനുയായികളെയുമെല്ലാം നാം രക്ഷ 





* മദ്യം എന്ന്‌ തര്‍ജ്ജമകളില്‍ 


415 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


പ്പെടുത്തി...... എന്നാല്‍ പിന്തിരിഞ്ഞു നിന്നവരുടെ കൂട്ടത്തില്‍ 
പെട്ടിരുന്ന കിഴവി ലൂത്തിന്റെ പത്നി ഭര്‍ത്താവിനൊപ്പം 
പോയില്ല. അതിലുള്‍പ്പെടുകയില്ല. പിന്നീടു മറ്റുള്ളവരെ നാം 
നശിപ്പിച്ചു. (6.23.37.45,46,48,49,58,133-136) 


സമീ.- മുസ്ലീങ്ങള്‍ മദ്യവിരോധം പറയുന്നെങ്കിലും 
സ്വര്‍ഗ്ഗത്തില്‍ മദ്യനദികളാണൊഴുകുന്നത്‌. ഇവിടെ 
മദ്യപാനം ഒഴിവാക്കുന്നെങ്കിലും അങ്ങു 
ചെന്നാലത്തെ കഥ വളരെ ചീത്തയാണ്‌. 
സ്ത്രീസാമീപ്യം കൂടിയാല്‍ അവരുടെ ചിത്തമാണ്‌ 
ചഞ്ചലമാകാത്തത്‌? മഹാരോഗങ്ങളും ഉണ്ടാകാ 
തിരിക്കില്ല. ശരീരധാരികള്‍ മരിക്കുമെന്നു 
നിശ്ചയം. ശരീരമില്ലെങ്കില്‍ ഭോഗകേളികള്‍ ചെയ്യാ 
നാവില്ല. അപ്പോള്‍ ആ സ്വര്‍ഗ്ഗത്തില്‍ പോകാതി 
രിക്കുകയാണ്‌ ഉചിതം. 


ലൂത്തിനെ പ്രവാചകനായി ഗണിക്കുന്നെങ്കില്‍, 
“ഇങ്ങനെ രണ്ടുപുത്രിമാരും അപ്പനാല്‍ ഗര്‍ഭം 
ധരിച്ചു” എന്നു ബൈബിളില്‍ എഴുതിയിരിക്കു 
ന്നതും അംഗീകരിക്കുന്നുണ്ടാകാം. ഉണ്ടെങ്കില്‍ 
ഇത്തരക്കാരെ പ്രവാചകരായി സ്വീകരിക്കുന്നതും 
വെറുതെയാണ്‌, ഇവര്‍ക്കും ഇവരുടെ കൂട്ടാളി 
കള്‍ക്കും മുക്തി കൊടുക്കുന്ന ദൈവം അത്തര 
ക്കാരനായിരിക്കാം. മുത്തശ്ശിക്കഥകള്‍ പറയുന്ന, 
പക്ഷപാതത്താല്‍ അന്യരെക്കൊല്ലുന്നയാള്‍ ഒരി 
ക്കലും ദൈവമല്ല. ഇത്തരം ദൈവം മുസ്ലീങ്ങളുടെ 
വീടുകളിലല്ലാതെ മറ്റെങ്ങും കാണുകയില്ല. 


135. ശാശ്വതമായി നിവസിക്കാനുള്ള ചില തോട്ടങ്ങള്‍. അവ 
യിലെ വാതിലുകള്‍ അവര്‍ക്കുവേണ്ടി തുറന്നു വച്ചിരിക്കും... 
ആവര്‍ ആ തോട്ടങ്ങളില്‍ ചാരിക്കൊണ്ടാണിരിക്കുക. അവിടെ 
വച്ച്‌ അവര്‍ ധാരാളം പഴങ്ങളും പാനീയങ്ങളും ആവശ്യപ്പെ 
ടും. അവരുടെ അടുക്കല്‍ കണ്ണുകളെ നിയ്ന്ത്രിച്ചു നിര്‍ത്തിയ 
സമവയസ്കരായ സുന്ദരികള്‍ ഉണ്ടായിരിക്കും. അന്നേരം മല 
ക്കുകളെല്ലാം സാഷ്ടാംഗം നമസ്കരിച്ചു. ഇബ്ലീസ്‌ അതു 
ചെയ്തില്ല. അവന്‍ അഹംഭാവം കാണിച്ചു. അവന്‍ സത്യനി 
ഷേധികളില്‍പെട്ടവനായിരുന്നു. അല്ലാഹു ചോദിച്ചു; ഓ 
ഇബ്ലീസ്‌! എന്റെ രണ്ടുകൈകൊണ്ടുമായ്‌ ഞാന്‍ സൃഷ്ടിച്ച 
വസ്തുവിനെ എന്തുകൊണ്ടു നീ സാഷ്ടാംഗം പ്രണമിച്ചില്ല? 
നീ അഹംഭാവം നടിക്കയാണോ ചെയ്തത്‌? അതല്ല, നീ സ്വതേ 
ഉന്നതനായതുകൊണ്ടോ? ഇബ്ലീസ്‌ പറഞ്ഞ:- ഞാന്‍ മനു 
ഷ്യനെക്കാള്‍ ഉല്‍കൃഷ്ടനാണ്‌. നീ എന്നെ സൃഷ്ടിച്ചത്‌ അഗി 
കൊണ്ടും അവനെ സൃഷ്ടിച്ചത്‌ കളിമണ്ണുകൊണ്ടുമാണല്ലോ. 
അല്ലാഹു കല്‍പിച്ചു. ഇവിടെ നിന്നു പുറത്തുപോകു നീ ആട്ടി 
യോടിക്കപ്പെടേണ്ടവനാണ്‌. പ്രതിഫലം കൊടുക്കുന്ന ദിവസം 
വരേക്കും എന്റെ ശാപം നിന്റെ മേല്‍ ഉണ്ടായിരിക്കും. ഇബ്ലീസ്‌ 
അപേക്ഷിച്ചു. രക്ഷിതാവേ! അങ്ങനെയാണെങ്കില്‍ മനുഷ്യരെ 
പുനര്‍ജ്ജീവിപ്പിച്ചെഴുന്നേല്‍്പിക്കുന്ന ദിവസംവരേക്കും എനി 
ക്കവധി അനുവദിച്ചുതരേണമേ. അല്ലാഹു അരുളി: നിശ്ചിത 
സമയത്തിന്റെ ഘട്ടമെത്തും വരേക്കും നിനക്കിതാ അവധി... 
ഇബ്ലീസ്‌ പറഞ്ഞും: നിന്റെ പ്രതാപമാണു സത്യം.അവരെയെ 
ല്ലാവരെയും നിശ്ചയമായും ഞാന്‍ വഴിതെറ്റിക്കും. 
(6.23.38.50.52,73-82) 


പതിനാലാം സമുല്ലാസം 


സമീ.:- അവിടെ ഖുറാനിലെഴുതിയിരിക്കുന്ന 
പോലെ തോട്ടവും ഉദ്യാനവും തോടും വീടുമെ 
ല്ലാമുണ്ടെങ്കില്‍ അത്‌ എന്നും ഉണ്ടായിരുന്നതല്ല. 
ഉണ്ടായിരിക്കയുമില്ല. സംയോഗത്താലുണ്ടാകുന്നവ 
സംയോഗത്തിനു മുന്‍പില്ലായിരുന്നു. അനിവാര്യ 
മായ വിയോഗത്തിനു ശേഷവും അതുണ്ടാവില്ല. 
സ്വര്‍ഗ്ഗംപോലും നിലനില്‍ക്കില്ലെങ്കില്‍പ്പിന്നെ 
സ്വര്‍ഗ്ഗവാസികളുടെ കാര്യം പറയാനുണ്ടോ? 
ചാരും തലയിണയും പലഹാരവും പാനീയവു 
മെല്ലാം അവിടെ കിട്ടുമെന്നെഴുതിയിരിക്കുന്ന 
തില്‍നിന്ന്‌, മുസ്ലീംമതത്തിന്റെ ആവിര്‍ഭാവകാലത്ത്‌ 
അറബിനാട്‌ സമ്പന്നമല്ലായിരുന്നെന്നൂഹിക്കാം, 
അതിനാല്‍ തലയിണയെന്നും മറ്റും പറഞ്ഞ്‌ ദരി 
ദ്രരെ തന്റെ മതത്തില്‍ നബി ചേര്‍ത്തതാവാം. 
സ്ര്രീകളുള്ളിടത്ത്‌ നിരന്തര സാഖ്യമെവിടെ? ആ 
സ്ര്രീകള്‍ എവിടുന്നു വന്നു? അതോ സ്വര്‍ഗ്ഗ 
ത്തിലെ സ്ഥിരവാസികളാണോ? വന്നതാണെ 
ങ്കില്‍ പോകും. അവിടുത്തുകാരാണെങ്കില്‍ കയാ 
മത്തിനു മുന്‍പ്‌ എന്തായിരുന്നു പണി? വെറുതെ 
നാളുകള്‍ തള്ളിനീക്കുകയായിരുന്നോ? 


ഖുദായുടെ കല്പന ഇബ്ലീസൊഴികെ 
യുള്ളവരെല്ലാം അനുസരിച്ചുകൊണ്ട്‌ ആദമിനെ 
വണങ്ങിയത്രെ. ദൈവത്തിന്റെ ശക്തിനോക്കുക. 
ഞാന്‍ നിന്നെ എന്റെ കൈകള്‍കൊണ്ടാണുണ്ടാ 
ക്കിയതെന്നും നീ അഹങ്കരിക്കരുതെന്നും ചെകു 
ത്താനോട്‌ ദൈവം പറയുന്നുണ്ട്‌. രണ്ടുകൈക 
ളുള്ള ദൈവം മനുഷ്യനാണെന്നും സര്‍വ്ൃശ 
ക്തനോ സര്‍വ്ൃവവ്യാപിയോ അല്ലെന്നും ഇതു തെളി 
യിക്കുന്നു. ഞാന്‍ ആദമിനേക്കാള്‍ ശ്രേഷ്ഠനാ 
ണെന്ന്‌ ഇബ്ലീസ്‌ പറഞ്ഞത്‌ സത്യമായിരിക്കെ, 
ദൈവം എന്തിനു കോപിക്കണം? ആകാശം മാത്ര 
മാണോ ദൈവത്തിന്റെ ആസ്ഥാനം? ഭൂമിയില്‍ 
ഇല്ലേ. എങ്കില്‍ ക്്‌അബ ദൈവത്തിന്റെ മന്ദിരമാ 
ണെന്ന്‌ മുന്‍പ്‌ എഴുതിയതോ? ഈശ്വരന്‍ തന്നില്‍ 
നിന്നോ സൃഷ്ടിയില്‍നിന്നോ എങ്ങനെ ആരെ 
യെങ്കിലും അകറ്റുവാന്‍ കഴിയും? സൃഷ്ടിമുഴു 
വനും ഈശ്വരന്റേതാണ്‌. അപ്പോള്‍ സ്വര്‍ഗ്ഗത്തിന്റെ 
ജന്മിയാണ്‌ ദൈവം അല്ലേ? ഖുദാ ഇബ്ലീസിനെ 
ആട്ടിയോടിക്കയും ശപിക്കയും ചെയ്തപ്പോള്‍ 
അവന്‍ “രക്ഷിതാവേ! എനിക്കു കയാമമത്തിന്റെ 
നാള്‍വരെ അവധി അനുവദിക്കണേ' എന്നപേക്ഷി 
ച്ചു. സന്തുഷ്ടനായ ദൈവം അവന്ന്‌ അവധി 
കൊടുത്തു. അപ്പോള്‍ ചെകുത്താന്‍ പറയുന്നു- 
എല്ലാവരേയും നിശ്ചയമായും വഴി തെറ്റിക്കുമെന്ന്‌! 


410 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


ഖുദായുടെ ഉത്തരമോ? അവരെയെല്ലാംകൊണ്ടും 
നിന്നെക്കൊണ്ടും നരകം നിറയ്ക്കുമെന്ന്‌! നോക്കൂ 
സജ്ജനങ്ങളേ! ആര്‍ ആരെയാണ്‌ വഴിതെറ്റിച്ചത്‌? 
ചെകുത്താനെ ദൈവമോ അതോ ചെകുത്താന്‍ 
തനിയെയോ? ദൈവമാണെങ്കില്‍ ദൈവം ചെകു 
ത്താന്റെ ചെകുത്താനാണ്‌. തനിയെയെങ്കില്‍ മറ്റു 
ള്ളവര്‍ക്കും തനിയെ വഴിതെറ്റാം. ചെകുത്താന്റെ 
ആവശ്യമില്ല. 


വഴക്കാളി ഇബ്ലീസിനെ ദൈവം സ്വതന്ത്രനാക്കി 
വിട്ടതില്‍നിന്ന്‌ അധര്‍മത്തില്‍ ചെകുത്താന്റെ 
സഹായിയെന്ന പങ്ക: ദൈവത്തിനും കിട്ടുന്നു. ഇനി 
മോഷ്ടിപ്പിച്ചിട്ട ശിക്ഷ നല്‍ക്കുകയാണെങ്കില്‍ ആ 
അന്യായത്തിന്‌ അതിരുമില്ല. 

138, അല്ലാഹു എല്ലാ തെറ്റുകളും മാപ്പു ചെയ്തുതരും. അവന്‍ 
വളരെയേറെ പൊറുക്കുന്നവനും പരമകാരുണികനും 
തന്നെ..... പുനരുത്ഥാനദിവസം ഭൂമി മുഴുവനും അവന്റെ പിടു 
ത്തത്തിലായിരിക്കും. ആകാശങ്ങള്‍ അവന്‍ വലങ്കയ്യില്‍ ചുരു 
ട്ടിപിടിച്ചിരിക്കയും ചെയ്യും. ഭൂമി അതിന്റെ രക്ഷിതാവിന്റെ 
പ്രകാശംകൊണ്ട്‌ ശോഭിതമാകും. മനുഷ്യരുടെ കര്‍മ്മങ്ങള്‍ 
രേഖപ്പെടുത്തിയ ഏടുകള്‍ വെക്കപ്പെടും. നബിമാരെയും മറ്റു 
സാക്ഷികളെയും കൊണ്ടുവരും...... നീതിപൂര്‍വ്വം വിധി കല്പി 
ക്കും. (6.24.39.53,67,69) 


സമീ.- എല്ലാ പാപങ്ങളും ദൈവം പൊറുത്താല്‍ 
ലോകത്തെയെല്ലാം പാപികളാക്കുകയും ദയാഹീ 
നനാവുകയും ചെയ്യും. ദുഷ്ടനോടു ദയയോ 
ക്ഷമയോ കാട്ടിയാല്‍ അയാള്‍ കൂടുതല്‍ ദുഷ്ടത 
കാട്ടും. അനേകം ധര്‍മാത്മാക്കളെ ദ്രോഹിക്കും. 
അല്പമാ്രം തെറ്റെങ്കിലും പൊറുത്താല്‍ 
തെറ്റോടെ തെറ്റ്‌ ഭൂമിയില്‍ വ്യാപിക്കും. ഈശ്വരന്‍ 
അഗ്നിയെപ്പോലെ പ്രകാശമുണ്ടോ? കര്‍മ്മ ഏടു 
കള്‍ എവിടെയാണ്‌ വച്ചിരിക്കുന്നത്‌. എഴുതുന്ന 
താരാണ്‌? പ്രവാചകരെയും സാക്ഷികളെയും 
മുന്‍നിര്‍ത്തിയാണ്‌ ന്യായം പ്രവര്‍ത്തിക്കുന്നതെ 
ങ്കില്‍ ദൈവം സര്‍വജ്ഞനല്ല, അസമര്‍ത്ഥനാണ്‌. 
അന്യായം ചെയ്യുകയേ ഇല്ല; ന്യായമേ ചെയ്യൂ 
എങ്കില്‍ കര്‍മ്മങ്ങള്‍ക്ക നുസരിച്ചായിരിക്കണം 
ചെയ്യുന്നത്‌. കര്‍മ്മങ്ങള്‍ പൂര്‍വ്വാപര വര്‍ത്തമാന 
ജന്മങ്ങളിലേതുമായിരിക്കണം. എങ്കില്‍, ക്ഷമിക്കു 
ക, ഹൃദയങ്ങള്‍ മുദ്ര വയ്ക്കുക. ഇബ്ലീസിനെ 
ക്കൊണ്ട്‌ വഴിതെറ്റിക്കുക, വിചാരണത്തടങ്കലില്‍ 
വയ്ക്കുക ഇവ അന്യായമാണ്‌. 

137. സര്‍വരെയും ജയിക്കുന്നവനും അഗാധജ്ഞനുമായ അ 
ല്ലാഹുവിങ്കല്‍ നിന്ന്‌ അവതരിക്കപ്പെട്ട വേദമാണിത്‌.... തെറ്റു 


കള്‍ പൊറുക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും 
(6.24.40.2,3) 


അല്പസത്യമൊഴികെ, അസത്യജടിലമായ ഈ 


പതിനാലാം സമുല്ലാസം 


പുസ്ത കത്തെപ്പറ്റി അല്ലാഹുവിന്റെ പേരില്‍ 
അജ്ഞാനികള്‍ക്കു വിശ്വാസമുണ്ടാക്കുവാനാണ്‌ 
ഇങ്ങനെ എഴുതിയിരിക്കുന്നത്‌. ഉള്ള സത്യവും 
അസത്യവുമായി കൂടിക്കുഴഞ്ഞു കിടക്കുന്നു. ഖുര്‍ 
ആനിലും അതിലെ ദൈവത്തിലും വിശ്വസിക്കു 
ന്നവര്‍ പാപവര്‍ദ്ധകരും പാപം ചെയ്യിക്കുന്ന പാപി 
കളുമാണ്‌. പാപം ക്ഷമിക്കുക എന്നതതൃന്തം അ 
ധര്‍മമാണ്‌. ഇതുകൊണ്ട്‌ മുസ്ലീങ്ങള്‍ പാപം 
ചെയ്യുന്നതിനും ലഹളയുണ്ടാക്കുന്നതിനും ഭയപ്പെ 
ടുന്നില്വ. 
[ 

138. എന്നിട്ടു രണ്ടു ഘട്ടങ്ങളിലായി അവയെ അവന്‍ ഏഴ്‌ 
ആകാശമാക്കിത്തീര്‍ത്തു. വേണ്ട കാര്യങ്ങള്‍ അവന്‍ നിർദ്ദേ 
ശിച്ചുകൊടുത്തു....... അങ്ങനെ ആ നരകത്തില്‍ അവര്‍ എത്തി 
ക്കഴിഞ്ഞാല്‍ അവരുടെ ചെവികളും കണ്ണുകളും തൊലികളും 
അവരുടെ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ സാക്ഷിപറയും...... തങ്ങളുടെ 
ചര്‍മ്മങ്ങളോട്‌ അവര്‍ ചോദിക്കും: നിങ്ങളെന്തിനാണ്‌ 
നിങ്ങള്‍ക്കെതിരായി സാക്ഷ്യം വഹിക്കുന്നത്‌? ആ തൊലി 
കള്‍ പറയും: എല്ലാ വസ്തുക്കളെക്കൊണ്ടും സംസാരിപ്പിച്ച 
അല്ലാഹു ഞങ്ങളെക്കൊണ്ടും സംസാരിപ്പിച്ചിരിക്കുന്നു..... മര 
ണമടഞ്ഞവരെയും ജീവിപ്പിക്കുകതന്നെ ചെയ്യും. 
(6.24.41.12,20,21,39) 


സമീ:;- ബഹുകേമംതന്നെ മുസ്ലീങ്ങളേ! സര്‍വശ 
ക്തനെന്നു നിങ്ങള്‍ പറയുന്ന ഖുദാ രണ്ടു ഘട്ടമാ 
യിട്ടാണോ ഏഴാകാശം ഉണ്ടാക്കിയത്‌? സര്‍വശ 
ക്തനാണെങ്കില്‍ ഒറ്റയടിക്ക്‌ അങ്ങുണ്ടാക്കാമായി 
രുന്നില്ലേ? കണ്ണും ചെവിയും തൊലിയും ജഡവ 
സ്തുക്കളായിരിക്കെ അവയെങ്ങനെ സാക്ഷിപ 
റയും? സാക്ഷി പറയിക്കാനാണെങ്കില്‍ അവയെ 
ജഡമായി സൃഷ്ടിച്ചതെന്തിന്‌? തന്റെ നിയമത്തെ 
പൂര്‍വ്വാപരവിരുദ്ധമാക്കിയതെന്തിന്‌ വളരെയേറെ 
മിഥ്യ ജീവന്മാരെപ്പറ്റി സാക്ഷ്യം പറഞ്ഞപ്പോളവര 
വരുടെ തൊലികളോട്‌ അവര്‍ “നീ എതിര്‍സാക്ഷി 
പറഞ്ഞതെന്തിനെന്ന്‌ ചോദിച്ചതും “ഞാനെന്തു 
ചെയ്യും, ദൈവം പറയിപ്പിച്ചതാണെന്നു പറഞ്ഞ 
തുമാണ്‌. ഇതുവല്ലതും സംഭവ്യമാണോ? “വന്ധ്യാ 
പുത്രന്റെ മുഖം കണ്ടു” എന്നു പറയുംപോലാണി 
ത്‌. പുരതനുണ്ടെങ്കില്‍ എങ്ങനെ വന്ധ്യയാകും? 
വന്ധ്യയാണെങ്കില്‍ പുത്രനുണ്ടാവില്ല. ഇത്തരം 
മിഥ്യാവാക്കുകളാണിവ. മരിച്ചവരെ ജീവിപ്പിക്കുമെ 
ങ്കില്‍ കൊന്നതെന്തിന്‌? ഇപ്പോഴും മൃതരെ ജീവി 
പ്പിക്കുന്നുണ്ടോ? അതിനുകഴിയുമോ? ഇല്ലെങ്കില്‍ 
മൃതത്വത്തെ എന്തിന്‌ അധമമായെണ്ണുന്നു? കയാ 
മത്തിന്റെ രാവുവരെ മൃതന്‍ ഏതു മുസ്ലീമിന്റെ വീട്ടി 
ലാണു കഴിയുക? അപരാധം ചെയ്യാത്തവരെ 
ഖുദാ തടങ്കലില്‍ വയ്ക്കുന്നതെന്തിന്‌? ന്യായം 
ശീര്ലം ചെയ്യാത്തതെന്ത്‌? ഇതില്‍ നിന്നെല്ലാം 
ദൈവികതയ്ക്ക്‌ കോട്ടം തട്ടുന്നു. 


41/ 





സത്യാര്‍ത്ഥ്പ്പരകാശം ൫൭: 


139. ആകാശ ഭൂമികളുടെ താക്കോലുകള്‍ അവന്റെ അധീന 
ത്തിലാണിരിക്കുന്നത്‌. താനുദ്ദേശിക്കുന്നവര്‍ക്ക്‌ അവന്‍ സമ്യൃ 
ദ്ധമായി ആഹാരം നല്കുന്നു. മറ്റു ചിലര്‍ക്ക്‌ നിയ്രന്ത്രിച്ചു 
കൊടുക്കുന്നു... താനുദ്ദേശിക്കുന്നവര്‍ക്ക്‌ അവന്‍ പെണ്‍സ 
ന്താനങ്ങളെ പ്രദാനം ചെയ്യുന്നു..... മറ്റു ചിലര്‍ക്ക്‌ ആണ്‍സ 
ന്താനങ്ങളെയും. അല്ലെങ്കില്‍ ആ സന്താനങ്ങളെ ആണും 
പെണ്ണുമായി ഇടകലര്‍ത്തുന്നു. താനുദ്ദേശിക്കുന്നവരെ അവന്‍ 
സന്താനരഹിതനാക്കുന്നു. ഒരു വിധത്തിലല്ലാതെ ഒരു മനു 
ഷ്യനോടും അല്ലാഹു സംസാരിക്കുകയുണ്ടാവില്ല. ബോധനം 
ചെയ്യുന്നവഴിക്ക്‌: അല്ലെങ്കില്‍ ഒരു മറയുടെ പിന്നില്‍നിന്നു 
കൊണ്ട്‌* അല്ലെങ്കില്‍ ഒരു ദൂതനെ അയയ്ക്കുകയും .... അ 
വനുദ്ദേശിക്കുന്നതുദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നവഴിക്ക്‌. 
(6.25.22.12.49-51) 

സമീ:- അനേകം വാതിലുകള്‍ തുറക്കാ 
നുള്ളതുകൊണ്ട്‌ ദൈവത്തിന്റെ പക്കലനേകം 
താക്കോല്‍ക്കൂട്ടം കാണും! എത്രബാലിശം! പുണ്യ 
കര്‍മങ്ങള്‍ ചെയ്യാതെ ഇഷ്ടംപോലെ വാരി 
ക്കോരിക്കൊടുക്കുമോ? പാപം ചെയ്യാതെ കൊടു 
ക്കുന്നതില്‍ നിയ്രനത്രണം വരുത്തുമോ? എങ്കില്‍ 
മഹാ അന്യായക്കാരന്‍തന്നെ. ഖുറാന്‍ കര്‍ത്താ 
വിന്റെ ചാതുര്യം നോക്കുക. പെണ്ണുങ്ങള്‍ പോലും 
വീണുപോകും. ഇഷ്ടമുള്ളതു സൃഷ്ടിക്കുമെങ്കില്‍ 
വേറൊരു ഖുദായെ സൃഷ്ടിക്കുമോ? ഇല്ലെങ്കില്‍ 
സര്‍വശക്തിമത്ത്വം ഇവിടെത്തീര്‍ന്നു. മനുഷ്യര്‍ക്ക്‌ 
ദൈവം ഇഷ്ടപ്പെട്ട സന്തതികളെ കൊടുക്കുമെ 
ങ്കില്‍ കോഴി, മത്സ്യം, പന്നി മുതലായവയ്ക്ക്‌, 
ആണും പെണ്ണും സന്തതികളെ ആരാണു കൊടു 
ക്കുന്നത്‌? സ്രതീപുരുഷ സമാഗമമില്ലാതെ കൊടു 
ക്കാത്തതെന്ത്‌? ആരാനെയും സ്വേച്ഛയാല്‍ സന്ത 
തിയില്ലാത്തവനാക്കിവച്ച്‌ ദുഃഖിപ്പിക്കുന്നതെന്തിന്‌? 


ഖുദായ്ക്ക്‌ ഇരത തേജസ്സാണോ. മുന്‍പില്‍ നിന്നു 
സംസാരിക്കാന്‍ വയ്യാത്തവണ്ണം? മറയിട്ടു വര്‍ത്ത 
മാനം പറയാമെന്നും, ദൂതനും പ്രവാചകനും 
സംസാരിക്കാമെന്നും മുമ്പ്‌ എഴുതിയിട്ടുണ്ടല്ലോ. 
എങ്കില്‍ ദൂതരും പ്രവാചകരും ധാരാളം തന്‍കാര്യം 
കണ്ടുകാണും. 





* ഈ ഭാഗം തഫ്സീര്‍ ഹുസൈനി ഇങ്ങനെ ഭാഷ്യം ചെയ്യു 
ന്നു. മുഹമ്മദ്‌ നബി രണ്ടു മറകള്‍ക്കിടയിലായിരുന്നു. 
അപ്പോള്‍ ദൈവത്തിന്റെ ശബ്ദം ശ്രവിച്ചു. ഒരു മറ ജമു 
ക്കാളത്തിന്റെയും മറ്റേതു വെണ്‍മുത്തുകളുടേതുമായിരു 
ന്നു. രണ്ടു മറകള്‍ക്കുമിടയ്ക്ക്‌ എഴുപതു വര്‍ഷം നടക്കാ 
നുള്ള വഴിയുണ്ടായിരുന്നു. ബുദ്ധിമാന്മാര്‍ ചിന്തിക്കണം. 
ഇതു ദൈവമോ? പര്‍ദ്ദക്കകത്തുന്നുനിന്നുമൊഴിയാടുന്ന 
സ്ര്രീയോ? ഇവര്‍ ദൈവത്തിന്റെ ദുര്‍ദശ വരുത്തിക്കള 
ഞ്ഞു. വേദോപനിഷത്തുകളിലെ ഈശ്വരനെവിടെ. മറ 
യ്ക്കുള്ളില്‍നിന്നുമൊഴിയാടുന്ന ദൈവമെവിടെ? അറേബ്യയര്‍ 
അവിദ്വാന്മാരായിരുന്നെന്നതാണ്‌ സത്യം. നല്ലകാര്യങ്ങള്‍ 
അവര്‍ക്കെവിടുന്നു കിട്ടാനാണ്‌. 


പതിനാലാം സമുല്ലാസം 


ദൈവം സര്‍വജ്ഞനും സര്‍വവ്യാപകനുമാണെ 
ങ്കില്‍ മറവില്‍നിന്നോ തപാലിലെപ്പോലെ 
എഴുത്തു വരുത്തിയോ അറിയേണ്ടകാര്യമില്ല. 
അങ്ങനെയെങ്കില്‍ അത്‌ ഖുദായല്ല. ഏതോ കാശ 
ലക്കാരനായിരിക്കണം. അതിനാല്‍ ഖുര്‍ആന്‍ 
ഈശ്വരാകൃതമേയല്ല. 


140. ഈസാ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ടുവന്നപ്പോള്‍ 
(6.25.43.63) 


സമീ:- യേശു (ഈസ്ഥാവിനെയും ദൈവമയച്ച 
താണെങ്കില്‍ യേശുവിന്റെ ഉപദേശങ്ങള്‍ക്കു വിരു 
ദ്ധമായ ഖുര്‍ആന്‍ ഖുദാ എന്തിനുണ്ടാക്കി? ഖുര്‍ 
ആനു വിരുദ്ധമാണ്‌ പുതിയ നിയമം. അതിനാല്‍ 
ഇവയൊന്നും ദൈവകൃതമല്ല. 

141. അവനെ പിടിക്കുക. എന്നിട്ടു നരകത്തിന്റെ മദ്ധ്ൃത്തി 
ലേക്കു വലിച്ചുകൊണ്ടു പോകുക... വെള്ളനിറവും വിശാ 


ലാക്ഷികളുമായ ചില തരുണികളെ അവര്‍ക്കു നാം ഇണ 
ചേര്‍ത്തുകൊടുക്കും. (6.25.44.47,54) 


സമീ.- എന്തൊരു ദൈവം! ന്യായകാരിയായി 
രിക്കെ ജീവികളെ പിടിപ്പിച്ച്‌ വലിച്ചിടപ്പിക്കുന്നു. 
മുസ്ലീം ഖുദാ ഇങ്ങനെ ചെയ്യുമെങ്കില്‍ അവനെ 
ഉപാസിക്കുന്നവര്‍ പാവങ്ങളെ പിടിച്ചുവലിച്ചിഴ 
ച്ചാല്‍ എന്താശ്ചര്യം! ലാകികരെപ്പോലെ അവന്‍ 
കല്യാണവും നടത്തിക്കൊടുക്കുന്നുവോ? എങ്കില്‍ 
മുസ്ലീം പുരോഹിതനാണവന്‍! 

142. അതുകൊണ്ടു സത്യനിഷേധികളെ നിങ്ങള്‍ കണ്ടുമുട്ടി 
യാല്‍ പിരടിക്കു വെട്ടിക്കൊള്ളുക. അങ്ങനെ അവരെ നിങ്ങള്‍ 
പരാജയപ്പെടുത്തിക്കഴിഞ്ഞാല്‍ കെട്ടുമുറിക്കിക്കൊള്‍ക..... 
നിന്നെ ബഹിഷ്കരിച്ചു കളഞ്ഞ മക്കാപ്പട്ടണത്തെക്കാള്‍ 
ശക്തിയുള്ള എത്ര പട്ടണങ്ങളാണ്‌ ഉണ്ടായിരുന്നത്‌. അവരെ 
നാം നശിപ്പിച്ചുകളുഞ്ഞു. അപ്പോള്‍ അവരെ സഹായിപ്പാൻ 
ആരും ഉണ്ടായിരുന്നില്ല....... വാഗ്ദാനം ചെയ്തിരിക്കുന്ന 
സ്വര്‍ഗത്തിന്റെ സ്ഥിതി എങ്ങനെയെന്നാല്‍ അതില്‍ വെള്ള 
മൊഴുകുന്ന ചില അരുവികളുണ്ട്‌. ആ വെള്ളം ദുഷിച്ചുപോ 
യിട്ടില്ല. പാലൊഴുകുന്ന ചില അരുവികളുമുണ്ട്‌. അതിന്റെ 
രുചിക്കും മാറ്റം വന്നിട്ടില്ല. കുടിക്കുന്നവര്‍ക്കു രുചികരമായ 
മദ്യമൊഴുക്കുന്ന ചില അരുവികളുണ്ട്‌. ശുദ്ധീകരിച്ചെടുത്ത 
തേനൊഴുകുന്ന ചില അരുവികളുമുണ്ട്‌. അവര്‍ക്കിവിടെ 
എല്ലാത്തരം പഴങ്ങളും ലഭിക്കും. രക്ഷിതാവിങ്കല്‍ നിന്നുള്ള 
പാപമോചനവും. (6.26.47.4.13,15) 


സമീ:- ഇതുനിമിത്തമാണ്‌ തന്‍കാര്യം നേടാന്‍ 
മുസ്ലീങ്ങളും ഖുറാനും ഖുദായും നിര്‍ദ്ദയമായ 
അക്രമങ്ങള്‍ ചെയ്യുന്നത്‌. ഇവിടെഴുതിയതുപോലെ 
മറ്റു മതക്കാര്‍ വല്ലവരും മുസ്ലീം ങ്ങളോടു 
ചെയ്താല്‍ അവര്‍ക്കു ദുഃഖവും ദുരിതവും ഉണ്ടാ 
കയില്ല? മുഹമ്മദുനബിയെ ബഹിഷ്കരിച്ചു കള 
ഞ്ഞവരെ കൊന്ന ഖുദാ മഹാപക്ഷപാതി തന്നെ. 
ശുദ്ധജലവും പാലും മദ്യവും തേനും ഒഴുകുന്ന 


418 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


ആരുവികളുള്ളിടം ലോകത്തെക്കാള്‍ മെച്ചമൊന്നു 
മല്ല. പാലരുവി ഒഴുകുമോ? അല്പസമയത്തിനകം 
പാല്‍ പിരിയില്ല? ബുദ്ധിമാന്മാര്‍ ഖുര്‍ ആന്റെ മത 
മംഗീകരിക്കാത്തതിതുകൊണ്ടാണ്‌. 

143. ഭൂമിയെ കിടുകിടെ വിറപ്പിക്കുകയും, പര്‍വ്ൃതങ്ങളെ 
തകര്‍ത്തു കഷ്ണം കഷ്ണമാക്കുകയും എന്നിട്ട്‌ ആ പർവ 
തങ്ങള്‍ അന്തരീക്ഷത്തില്‍ പറക്കുന്ന പൊടിയായിത്തീരുക 
യും..... വലതുപക്ഷക്കാര്‍. എന്നാല്‍ വലതുപക്ഷക്കാരാണ്‌. 
ഇടതുപക്ഷക്കാര്‍. ഇടതുപക്ഷക്കാരാണ്‌..... രത്നങ്ങള്‍ 
കൊത്തി പതിച്ചിരിക്കുന്ന കട്ടിലുകളിന്മേലാണ്‌ അവര്‍ ഇരി 
ക്കുക. കട്ടിലുകളില്‍ ചാരി പരസ്പരം അഭിമുഖരായിട്ടാണ്‌ 
അവര്‍ ഇരിക്കുക. ശാശ്വതമായി നിവസിക്കുന്ന ചില ബാല 
ന്മാര്‍ അവരുടെ മുന്‍പില്‍ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. 
ചില പാത്രങ്ങളും കൂജകളും ദ്രവപദാര്‍ത്ഥങ്ങള്‍ നിറച്ച കോപ്പ 
കളുംകൊണ്ട്‌.... അതുകുടിക്കുകമൂലം തലവേദനയോ ലഹ 
രിയോ ബാധിക്കുകയില്ല. അവര്‍ ഇഷ്ടപ്പെട്ടു തിരഞ്ഞെടു 
ക്കുന്ന പഴങ്ങള്‍കൊണ്ടും അവര്‍ ആഗ്രഹിക്കുന്ന പക്ഷിക 
ളുടെ മാംസം കൊണ്ടും...... വെള്ളനിറവും വിശാലമായ കണ്ണു 
കളുമുള്ള തരുണികളുണ്ടായിരിക്കും...... ഭദ്രമായി സൂക്ഷിച്ചു 
വച്ചിരിക്കുന്ന മുത്തുപോലെയിരിക്കും (അവര്‍) ഉന്നത നില 
വാരത്തിലുള്ള വിരിപ്പുകളിലാണ്‌ അവര്‍ ജീവിക്കുക. ആ 
തരുണികളെ നാം ഏറ്റവും നല്ല നിലയ്ക്കാണു നാം പരിപാ 
ലിച്ചു വളര്‍ത്തിക്കൊണ്ടിരിക്കുന്നത്‌. എന്നിട്ട്‌ അവരെ നാം 
കന്യകകളും, ഭര്‍ത്താന്മാരോടു പ്രേമമുള്ളവരും തുല്യപ്രായ 
ക്കാരുമായിരിക്കയാണ്‌..... എന്നിട്ട്‌ അതുകൊണ്ട്‌ നിങ്ങള്‍ വയര്‍ 
നിറക്കും. അല്ല, നക്ഷ്രതങ്ങള്‍ അസ്തമിക്കുന്ന സ്ഥാനങ്ങ 
ളെക്കൊണ്ട്‌ ഞാനിതാ സത്യം ചെയ്യുന്നു. (7.27.56.4-6.8,9.,15 
-23,34-37,53,75) 

സമീ;- ഖുര്‍ആന്‍ കര്‍ത്താവിന്റെ ലീലകള്‍ നോക്കു 
ക. ഭൂമി കറങ്ങിക്കൊണ്ടാണിരിക്കുന്നത്‌. എപ്പോഴും 
കറങ്ങും. ഭൂമി ഉറച്ചനങ്ങാതെയിരിക്കുകയാണത്രേ 
ഖുറാന്‍കാരന്റെ വിശ്വാസം. പര്‍വ്ൃതങ്ങളെ പക്ഷി 
കളെപ്പോലെങ്ങനെ പറത്തും? പറക്കുന്ന പൊടി 
യാക്കുമെങ്കില്‍ പൊടിപിന്നെ പര്‍വതവുമാകുമോ? 
ഖുദാ ശരീരധാരിയല്ലെങ്കില്‍ ഇടത്തും വലത്തും 
എങ്ങനെ നിലക്കും? രത്നങ്ങള്‍ കൊത്തിപ്പതിച്ച 
കട്ടിലുകളുണ്ടാക്കണമെങ്കില്‍ ആശാരിമാരും 
സ്വര്‍ണ്ണപ്പണിക്കാരും അവിടെ പാര്‍പ്പുണ്ടാവാം. മൂട്ട 
കടിച്ച്‌ രാധ്രി സ്വൈരം കെടുത്തുന്നുണ്ടാകണം. 
കട്ടിലില്‍ ചാരി വെറുതെയിരിക്കയാണോ വല്ല 
പണിയും ചെയ്യുന്നുണ്ടാകുമോ? ചുമ്മാതിരുന്നാല്‍ 
ഭക്ഷണം ദഹിക്കാതെ രോഗം പിടിക്കും. അങ്ങനെ 
മരിക്കുന്നുമുണ്ടാകും. ജോലി ചെയ്യുന്നവന്‍ ഇവി 
ടത്തെപ്പോലെ കൂലിപ്പണിചെയ്ത്‌ ജീവിക്കയാവാം. 
പിന്നെ, ഇവിടവും, സ്വര്‍ഗവും തമ്മില്‍ അന്തരമെ 
ന്താണുള്ളത്‌? അവിടെ സദാ ബാലന്മാരുണ്ടെങ്കില്‍ 
അവരുടെ മാതാപിതാക്കളും കാണുമോ? ശ്വശ്രു 
ക്കളും ശ്വശൂരന്മാരും കാണുമോ? അപ്പോള്‍ വലിയ 
നഗരമായിരിക്കും? മലമൂധ്രാദികള്‍ വര്‍ദ്ധിച്ച്‌ 


പതിനാലാം സമുല്ലാസം 


രോഗവും വളരെയുണ്ടാകില്ലേ? 


ഫലങ്ങള്‍ ഭക്ഷിക്കയും, ഗ്ലാസ്സുകളില്‍ വെള്ളം കുടി 
ക്കയും കോപ്പുകളില്‍ മദ്യം കുടിക്കയും, തലവേദ 
നയും ലഹരിയും ഇല്ലാതിരിക്കയും യഥേഷ്ടം 
ഫലങ്ങളും പക്ഷികളുടെ മാംസവും ഭക്ഷിക്കു 
കയും ചെയ്യുമ്പോള്‍ വിവിധ ദുഃഖങ്ങളും, പക്ഷി 
മൃഗാദികളും അവിടുണ്ടാകും. കൊലനടക്കും. 
എല്ലും തൂവലും അവിടെല്ലാം ചിതറിക്കിടക്കും. 
കശാപ്പുകടകളും ഉണ്ടായിരിക്കും. കൊള്ളാം. ഈ 
സ്വര്‍ഗത്തിനെ പുകഴ്ത്താന്‍ വാക്കുകളില്ല. അറേ 
ബ്യയേക്കാള്‍ മുന്തിയതരം തന്നെ. 


മദ്യമാംസങ്ങള്‍ ഭക്ഷിച്ച്‌ ഉന്മത്തരാകുമെങ്കില്‍ 
സ്ര്രീകളും കുട്ടികളും കൂടിയേ തീരൂ. ഇല്ലെങ്കി 
ലിവരുടെ ലഹരി മൂത്ത്‌ തലയില്‍ ചൂടു കയറും. 
അസംഖ്യം സ്ര്രീപുരുഷന്മാര്‍ക്ക്‌ വിശ്രമിക്കാന്‍ 
ഒട്ടധികം വിരിപ്പുകളും കിടക്കകളും വേണം. ഖുദാ 
കന്യകമാരെ സൃഷ്ടിക്കുന്നതുകൊണ്ടാണല്ലോ 
കുമാരന്മാരെയും സൃഷ്ടിക്കുന്നത്‌! ഇവിടെനിന്ന്‌ 
സ്ഥാനാര്‍ത്ഥികളായി ചെല്ലുന്നവര്‍ക്ക്‌ കന്യക 
മാരെ വിവാഹം കഴിച്ച്‌ കൊടുക്കുമെന്ന്‌ എഴുതി 
യിട്ടുണ്ട്‌. അവിടെ സ്ഥിരതാമസക്കാരായ ബാല 
ന്മാര്‍ക്ക്‌ വിവാഹം ചെയ്തുകൊടുക്കുന്നകാര്യം 
എഴുതുന്നേയില്ല. അവരെയും സ്ഥാനാര്‍ത്ഥികളാ 
യിച്ചെല്ലുന്നവര്‍ക്ക്‌ പകുത്തുകൊടുക്കുമോ? ഇക്കാ 
ര്യമെഴുതാത്ത ദൈവം വലിയ മറവിക്കാരന്‍ തന്നെ. 
തുല്യവയസ്സുകാരായ പതിര്രതകള്‍ പതിമാരെ 
്പാപിച്ച്‌ സ്വര്‍ഗത്തു പാര്‍ക്കുന്നത്‌ ശരിയല്ല. 
എന്തെന്നാല്‍ സ്ര്രീകളുടെ രണ്ടോ രണ്ടരയോ 
ഇരട്ടി ്രായമാണ്‌ പുരുഷന്മാര്‍ക്ക്‌ വേണ്ടത്‌ 
മുസ്ലീം സ്വര്‍ഗ്ഗത്തിലും ഇങ്ങനെ തന്നെയാവണം 
കഥ. 


നരകത്തിലെ വൃക്ഷത്തിന്റെ പഴം തിന്നു വയറു 
നിറയ്ക്കുമ്പോള്‍ മുള്‍ക്കാരയും നരകത്തില്‍ 
കാണും. മുള്ളുകൊള്ളുന്നുമുണ്ടാവാം പിന്നെ തിള 
ച്ചവെള്ളം കുടിക്കുക തുടങ്ങിയ ദുരിതങ്ങളുമാണ്‌ 
നരകത്തിലുള്ളത്‌. 


ആണയിടുന്നത്‌ കള്ളന്മാരാണ്‌. സത്യവാന്മാരല്ല. 
ആണയിടുന്ന ഖുദായും കള്ളനായിരിക്കണം. 


144. അല്ലാഹുവിന്റെ മാര്‍ഗ്ഗത്തില്‍ പോരാടുന്നവരെയാണ്‌ 
അവര്‍ സ്നേഹിക്കുന്നത്‌. (7.28.61.4) 


സമീ:- ഇത്തരം ഉപദേശങ്ങള്‍ നല്കി അറബി 





* വൃദ്ധന്മാര്‍ ബാലികമാരെ നിക്കാഹ്‌ കഴിക്കുന്നതാണ്‌ മൃഗം. 





സത്യാര്‍ത്ഥപ്രകാശം 8 


കളെ എല്ലാവരോടും യുദ്ധം ചെയ്യുന്നവരാക്കി പര 
സ്പരം ദുഃഖിതരാക്കി. മതത്തിന്റെ പതാകയുമായി 
യുദ്ധം പെരുപ്പിക്കുന്നത്‌ ബുദ്ധിമാനായ ഈശ്വ 
രന്‍ അനുവദിക്കില്ല. സമൂഹത്തില്‍ വിരോധം 
വളര്‍ത്തുന്നവന്‍ എല്ലാവര്‍ക്കും ദുഃഖകാരണമാകു 
ന്നു. 

145. ഓ നബീ! നിന്റെ ഭാര്യന്മാരുടെ പ്രീതി ആഗ്രഹിച്ചു 
കൊണ്ട്‌ അല്ലാഹു നിനക്ക്‌ അനുവദിച്ചുതന്നത്‌ നീയെന്തി 
നാണ്‌ നിഷിദ്ധമാക്കിവെക്കുന്നത്‌. അല്ലാഹു വളരെയേറെ 
പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു..... അദ്ദേഹം 
വിടുന്നപക്ഷം നിങ്ങളേക്കാള്‍ ഉത്തമകളായ ഭാര്യമാരെ അദ്ദേ 
ഹത്തിനു തന്റെ രക്ഷിതാവു പകരം നല്കിയേക്കാം. സത്യ 
വിശ്വാസം കൈക്കൊണ്ടവരും കീഴ്വണക്കമുള്ളവരും പശ്ചാ 
ത്തപിച്ചു മടങ്ങുന്നവരും അല്ലാഹുവിന്നടിമപ്പെട്ടു ജീവിക്കു 
ന്നവരും സഞ്ചരിക്കാന്‍ സന്നദ്ധതയുള്ളവരും വിധവകളും 
കന്യകകളും ആയ ഭാര്യമാരെ. (7.28.66.1,5) 


സമിീ.- ശ്രദ്ധിച്ചു നോക്കുക. ഖുദാ മുഹമ്മദു നബി 
യുടെ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കിനടത്തുന്ന 
വെറും ഭൃത്യനല്ലേ? 


ഇതില്‍ ഒന്നാമത്തെ വചനത്തിന്മേല്‍ രണ്ടു കഥ 
യുണ്ട്‌. ഒന്നിപ്രകാരമാണ്‌: മുഹമ്മദ്‌ നബിക്ക്‌ 
തേനിന്റെ സര്‍ബ്ബത്ത്‌ വലിയ ഇഷ്ടമായിരുന്നു. 
അദ്ദേഹത്തിന്‌ ഒട്ടേറെ ഭാര്യമാരുണ്ടായിരുന്നു. 
അവരില്‍ ഒരാളുടെ വീട്ടില്‍ സര്‍ബത്തു കുടിച്ചു 
കൊണ്ട്‌ വളരെനേരം ഇരുന്നുപോയി. ഇതു മറ്റുള്ള 
ഭാര്യമാര്‍ക്കിഷ്ടമായില്ല. അവര്‍ പരാതി പറഞ്ഞ 
പ്പോള്‍ ഇനി മേലില്‍ ഇങ്ങനെ സര്‍ബ്ബത്തു കുടി 
ക്കുകയില്ലെന്ന്‌ നബി സത്യം ചെയ്തു. 


മറ്റേത്‌: മുഹമ്മദിന്റെ പല ഭാര്യമാരില്‍ ഒരാളിന്റെ 
ഈഴമായിരുന്നു. അന്നുരാത്രി അവിടെ ചെന്ന 
പ്പോള്‍ ഭാര്യ അവരുടെ പിതൃഹൃഹത്തില്‍ പോയി 
രിക്കുകയായിരുന്നു. മുഹമ്മദ്‌ ഒരു വാല്യക്കാരിയെ 
വിളിച്ച്‌ അവരെ പവിത്രയാക്കി. ഭാര്യ ഇതറിഞ്ഞ്‌ 
അപ്രസന്നയായി. അപ്പോള്‍ നബി അങ്ങനെ ഇനി 
ചെയ്യില്ലെന്ന്‌ സത്യം ചെയ്തു. ഇതാരോടും പറ 
യരുതെന്ന്‌ ഭാര്യയോടും പറഞ്ഞു. ഇല്ലെന്ന്‌ അവര്‍ 
സമ്മതിച്ചു. പക്ഷേ അവര്‍ വേറൊരു ഭാര്യയുടെ 
അടുത്തു പറഞ്ഞു. ഇതുകൊണ്ടാണ്‌ ഖുദാ ഈ 
വചനം ഇറക്കിയത്‌. “നബീ! നിന്റെ ഭാര്യമാരുടെ 
പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്‌ അല്ലാഹു നിനക്ക്‌ 
അനുവദിച്ചുതന്നത്‌ നീയെന്തിനാണ്‌ നിഷിദ്ധ 
മാക്കി വെക്കുന്നത്‌?” 


ദൈവം ആരുടെയെങ്കിലും വീട്ടു പ്രശ്നങ്ങളും 
പരിഹരിച്ചു നടക്കുന്നയാളാണെന്ന്‌ ബുദ്ധി 
മാന്‍മാര്‍ വിശ്വസിക്കുമോ? നബിയുടെ പെരുമാറ്റ 


419 


പതിനാലാം സമുല്ലാസം 


രീതി ഈ പ്രവ്യത്തികളില്‍നിന്നു ഗ്രഹിക്കാം. 
അനേകം ഭാര്യമാരുള്ളപ്പോള്‍ ഈശ്വരഭക്തനോ 
പ്രവാചകനോ ആകുന്നതെങ്ങനെ? 


ഒരു സ്ര്രീയെ പക്ഷപാതപൂര്‍വ്ൃവം അപമാനിക്കു 
കയും മറ്റൊരാളിനെ മാനിക്കുകയും ചെയ്യുന്ന 
യാള്‍ പക്ഷപാതിയും അധര്‍മിയുമാകില്ലേ? 
അനേകം സ്ര്രീകളെക്കൊണ്ടും തൃപ്തനാകാതെ 
വാല്യക്കാരികളില്‍ മോഹിച്ചുപോകുന്ന ആളിന്‌ 
ലജ്ജയും ഭയവും ധര്‍മവും എവിടെ? കാമാതു 
രര്‍ക്ക്‌ ഭയമോ ലജ്ജയോ ഇല്ലെന്നാരോ പറഞ്ഞ 
ത്തെര്ത ശരി! 


ഈ ദൈവം മുഹമ്മദ്സാഹിബും ഭാര്യമാരും തമ്മി 
ലുള്ള വഴക്ക്‌ തീര്‍ക്കുന്ന മധ്യസ്ഥനണണ്‍. ഈ ഖുര്‍ 
ആന്‍ വിദ്വാനോ ഈശ്വരനോ ഉണ്ടാക്കിയതോ, 
ഏതെങ്കിലും സ്വാര്‍ത്ഥിയായ അവിദ്വാന്‍ രചിച്ച 
തോയെന്ന്‌ ബുദ്ധിമാന്മാര്‍ ചിന്തിക്കട്ടെ. രണ്ടാ 
മത്തെ വചനം വായിക്കു മ്പോള്‍ നബിയോട്‌ 
ഏതോ ഭാര്യ പിണങ്ങിയിരിക്കാമെന്നു സംശയം 
തോന്നും. തന്നിമിത്തം ഈ വചനം ഇറക്കിയതാ 
കാം. നീ വഴക്കുണ്ടാക്കിയാല്‍ നബി 
നിന്നെയുമുപേക്ഷിക്കും. നബിക്ക്‌ നിന്നെക്കാള്‍ 
നല്ല ഭാരൃമാരെ - കനൃകമാരെ നല്‍കുമെന്ന്‌ 
ഭീക്ഷണി മുഴക്കുകയാണ്‌. സ്വല്പം ബുദ്ധിയുള്ള 
വര്‍ക്ക്‌ ഇതു ദൈവമോ മറ്റോ പറഞ്ഞതല്ല, 
സ്വാര്‍ത്ഥികളാരോ പറഞ്ഞതാണെന്നു മനസ്സിലാ 
ക്കാം. ഇതൊന്നും ദൈവം പറഞ്ഞതല്ല. കാലത്തി 
നൊത്തവണ്ണം പ്രയോജനസിദ്ധിക്കായി ദൈവ 
ത്തിന്റെ പേരില്‍ നബി പറഞ്ഞതാണ്‌. ദൈവവച 
നമാണെന്നു പറയുന്നവരോട്‌ ഇത്രയേ പറയാ 
നുള്ളൂ - “ദൈവമെന്തു ദൈവം ? മുഹമ്മദ്‌ 
നബിക്ക്‌ കല്യാണമുറപ്പിച്ചുകൊടുക്കുന്ന ദല്ലാളാണ്‌ 
ദൈവം.” 

146. ഓ നബീ! സത്യനിഷേധികളോടും കപടവിശ്വാസിക 


ളോടും നീ സമരം ചെയ്തുകൊള്ളുക. അവരോട്‌ പരുഷസ്വ 
ഭാവത്തോടെ പെരുമാറുക. (7.28. 66.9) 


സമീ;- മുസ്ലീം ദൈവത്തിന്റെ കളി കണ്ടോ? ഇത 
രമതസ്ഥരോടു കലഹിക്കാന്‍ പ്രവാചകനെയും 
മുസ്ലീംങ്ങളെയും ഉത്തേജിപ്പിക്കുന്നു. മുസ്ലീങ്ങള്‍ 
ഇതുകൊണ്ടാണ്‌ ലഹളക്കാരായത്‌. മറ്റുള്ളവരോടു 
സ്നേഹപൂര്‍വൃം പെരുമാറാനും, ലഹളകാട്ടാതിരി 
ക്കാനും, ദൈവം ഇവരെ കൃപചൊരിഞ്ഞനുഗ്രഹി 
ക്കട്ടെ. 

147. ആകാശം പൊട്ടിപ്പിളരും. അതന്നു ബലഹീനമായി 
ത്തീരും. മലക്കുകള്‍ അതിന്റെ അറ്റങ്ങളില്‍ സ്ഥിതിചെയ്യും. 


420 





സത്യാര്‍ത്ഥ്പ്പകാശം ൫: 


അന്നു നിന്റെ രക്ഷിതാവിന്റെ സിംഹാസനം എട്ടുപേരാണു 
ചുമക്കുക. അന്നു നിങ്ങളെ ഹാജരാക്കും. നിങ്ങളുടെ 
യാതൊരു കാര്യവും ഒരു രഹസ്യമായി നിങ്ങളില്‍ ഒതുങ്ങി 
നില്‍ക്കുകയില്ല. എന്നിട്ടു വലങ്കയ്യില്‍ ഏടുകള്‍ നല്കപ്പെട്ട 
വന്‍ പറയും. എന്റെ എടുകള്‍ എടുത്തുവായിച്ചു നോക്കൂ....... 
ആരുടെ ഗ്രന്ഥം അവന്റെ ഇടങ്കയ്യില്‍ നല്‍കപ്പെടുന്നുണ്ടോ? 
അവന്‍ പറയും: “എനിക്കെന്റെ ഏടുകള്‍ നല്കിയിരുന്നി 
ല്ലെങ്കില്‍ എത്ര നന്നായിരുന്നു!” (7.29.69.16-19,25) 


സമീ;- കൊള്ളാം! ഇത്‌ തത്ത്വശാസ്ര്തമോ 
ന്യായമോ ആണോ? ആകാശവും പൊട്ടിപ്പിള 
രുമോ? അതു വസ്ര്രംപോലെയാണോ പൊട്ടാൻ? 
മുകളിലെ ലോകം ആകാശമാണെങ്കില്‍, ഇതു 
വിദ്ധ്യാവിരുദ്ധമായ കാര്യമാണ്‌. ഇപ്പോള്‍ ഖുര്‍ആ 
ന്റെ ദൈവം ശരീരധാരിയാണെന്നതില്‍ സംശ 
യമേ ശേഷിക്കുന്നില്ല. സിംഹാസനത്തില്‍ ഇരി 
ക്കുക, എട്ടു പുവണ്ടന്മാര്‍* ചുമക്കുക, ഇതെല്ലാം 
ശരീരമുള്ളയാളിനേകഴിയു. മുന്‍പിലും പിന്‍പിലും 
പോകയും വരികയും ചെയ്ുണമെങ്കിലും ശരീര 
ധാരിക്കേ കഴിയു. ശരീരധാരി ഏകദേശിയാക 
യാല്‍ സര്‍വജ്ഞനോ സര്‍വവ്യാപിയോ, സര്‍വ 
ശക്തിമാനോ ആവുകയില്ല. എല്ലാ ജീവികളുടെയും 
എല്ലാ കര്‍മങ്ങളും ഒരിക്കലും അറിയുകയില്ല. 


പുണ്യാത്മാക്കളുടെ വലതുകയ്യില്‍ ഏടുകൊടുത്തു 
വായിപ്പിച്ച്‌ സ്വര്‍ഗ്ഗത്തിലയക്കുന്നത്‌ ആശ്ചര്യകരം 
തന്നെ. പാപികളുടെ ഇടതുകയ്യില്‍ കര്‍മ്മപ്രതം 
കൊടുത്ത്‌ നരകത്തിലയക്കുക. കര്‍മ്മപ്രതികവാ 
യിച്ച്‌ ന്യായം വിധിക്കുക മുതലായവ സര്‍വ 
ജ്ഞന്റെ കര്‍മ്മമാണോ ഒരിക്കലുമല്ല. ഇതെല്ലാം 
ബാലിശമാണ്‌. 

148. മലക്കുകളും ആത്മാവും അമ്പതിനായിരം കൊല്ലത്തിന്റെ 
ദൈര്‍ഘ്യമുള്ള ഒരു കാലഘട്ടം കൊണ്ടാണ്‌ അവന്റെ അടു 
ക്കലേക്ക്‌ കയറിച്ചെല്ലുന്നത്‌..... നാട്ടിനിര്‍ത്തിയ ലക്ഷ്യത്തി 


ലേക്ക്‌ ഓടുംപോലെ ഖബറുകളില്‍നിന്നു പുറത്ത്വന്ന്‌ 
അവര്‍ ധ്ൃതിപ്പെട്ടോടുന്ന ദിവസം (7.29.70.4,43) 


സമീ;- അമ്പതിനായിരം കൊല്ലം ദൈര്‍ഘ്യമാണ്‌ 
ദിവസ കാലഘട്ടമെങ്കില്‍ അത്രയും കൊല്ലം 
രാത്രിയ്ക്കും ദൈര്‍ഘ്യമുണ്ട്‌. ഈ അമ്പതിനാ 
യിരം കൊല്ലം ഖുദായും, മലക്കും, ഏടുകെട്ടു 
കാരും ഇരുന്നോ നിന്നോ ഉണര്‍ന്നിരിക്കുമോ? 
എങ്കില്‍ എല്ലാവരും ദീനം പിടിച്ച്‌ വീണ്ടും മരി 
ക്കും. 


ഖബറില്‍നിന്നെഴുന്നേറ്റ്‌ ഖുദായുടെ കച്ചേരിയി 
ലേക്ക്‌ ഓടുമോ? ഖബറുകളില്‍ സമന്‍സ്‌ എത്തി 
ക്കുന്നതെങ്ങനെയാണ്‌? പുണ്യാത്മാക്കളോ 
പാപികളോ ആയ ഇവരെ ഇത്രയും കാലം വിചാ 


പതിനാലാം സമുല്ലാസം 


രണയില്ലാതെ തടവില്‍ വച്ചിരിക്കുന്നതെന്തിന്‌? 
ഈയിടെ ഖുദായുടെ കച്ചേരി അടച്ച്‌ ഖുദായും 
മലക്കുകളും വെറുതേയിരിപ്പാണോ? അതോ 
പണി വല്ലതും ഉണ്ടോ? അവരവരുടെ സ്ഥാനങ്ങ 
ളില്‍ പാര്‍ത്ത്‌, ചുറ്റിക്കറങ്ങി, ഉറക്കവും കളിതമാ 
ശകള്‍ കാണലും ഒക്കെയായി വിഗ്രമിക്കയാവാം. 
ഇത്തരം അരാജകത്വം ഒരിടത്തും കാണില്ല. 
ഇതൊക്കെ കാടന്മാരല്ലാതാരു വിശ്വസിക്കും? 

149. നിങ്ങളുടെ വിവിധ ദശകളില്‍ സൃഷ്ടിച്ചിരിക്കുന്നവനാ 
ണ്‌. ഏഴാകാശങ്ങളെ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട്‌ എങ്ങ 
നെയാണ്‌ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത? ച്ര്ദനെ അവന്‍ 
ആ ആകാശങ്ങളില്‍ പ്രകാശമുള്ളതാക്കിവെക്കുകയും 


സൂര്യനെ ഒരു ചെറിയ വിളക്കായി വെക്കുകയും ചെയ്തിരു 
ന്നു. (7.29.71.14-16) 


സമീ.- ജീവനുണ്ടാക്കിയത്‌ ഖുദായാണെങ്കില്‍, 
ജീവന്‍ ഒരിക്കലും നിത്യവും അനശ്വരവുമാകില്ല. 
പിന്നെങ്ങനെ സദാ സ്വര്‍ഗ്ഗത്തില്‍ കഴിയും? ഉണ്ടാ 
യത്‌ നശിക്കുമെന്നു നിശ്ചയം. ആകാശത്തെ 
അല്ലാഹു എങ്ങനെയാണ്‌ മുകളില്‍ സൃഷ്ടിക്കു 
ന്നത്‌? അതു നിരാകാരവും സര്‍വ്രത വ്യാപിച്ചി 
രിക്കുന്നതുമല്ലേ? മറ്റുവല്ലതുമാണ്‌ ആകാശമെങ്കില്‍, 
അതിന്‌ ആ പേരു യുക്തമല്ല. 


മുകളില്‍ ആകാശങ്ങളെ സൃഷ്ടിച്ചെങ്കില്‍ അവ 
യുടെ നടുക്ക്‌ സൂര്യച്ന്രന്മാര്‍ നിലനില്ക്കുയില്ല. 
നടുക്കുവച്ചാല്‍ ഒന്ന്‌ അപ്പുറവും ഒന്നു ഇപ്പുറവുമേ 
പ്രകാശിച്ചു വരു. രണ്ടാമത്തേതു മുതല്‍ സര്‍വ്രത 
ഇരുട്ടായിരിക്കണം. അങ്ങനെ കാണാത്തതു 
കൊണ്ട്‌ ഇതും മിഥ്യയാണ്‌. 

150. പള്ളികള്‍ അല്ലാഹുവിനുള്ളതാണ്‌. അതുകൊണ്ട്‌ അല്ലാ 


ഹുവോടൊപ്പം മറ്റാരെയും നിങ്ങള്‍ വിളിച്ചു പ്രാര്‍ത്ഥിക്കരുത് 
(7.29.72.18) 


സമീ:- ഇതു നേരാണെങ്കില്‍ മുസ്ലീങ്ങള്‍ 
ലാഇലാഹ്‌ ഇട്ലില്ലാഃ മുഹമ്മദര്‍രസൂലല്ലാഃ എന്ന 
കലമയില്‍ അല്ലാഹുവിന്നൊപ്പം മുഹമ്മദ്‌ നബി 
യുടെ പേര്‍ എന്തിന്‌ പറയുന്നു? ഇത്‌ ഖുര്‍ആന്‍ 
വിരുദ്ധമല്ലേ? വിരുദ്ധമല്ലെന്നാണെങ്കില്‍ ഖുര്‍ആന്‍ 
വചനം അസത്യമാകും. മസ്ജിദുകള്‍ അല്ലാഹു 
വിന്റെ മന്ദിരമാണെങ്കില്‍ മുസ്ലീങ്ങള്‍ വന്‍ വിഗ്ര 
ഹാരാധകരായി. പൌഈരാണികരും ജൈനരും ചെറു 
വിഗ്രഹങ്ങള്‍ പൂജിക്കുന്ന മന്ദിരങ്ങള്‍ ഈശ്വരാല 
യമായി കരുതുന്നതുകൊണ്ട്‌ വിഗ്രഹാരാധകരാ 
ണെങ്കില്‍ ഇവരും എന്തുകൊണ്ടങ്ങനെയല്ലാതാ 
കുന്നില്ല? 

151. സൂര്യനെയും ചന്ദ്രനെയും ഒന്നിച്ചുകൂട്ടുകയും ചെയ്യു 
മ്പോള്‍. (7.29.75.9) 


421 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


സമീ.- സൂര്യച്ന്്രന്മാരെ ഒന്നിച്ചുകൂട്ടാന്‍ എങ്ങനെ 
കഴിയും? എത്ര അറിവല്ലായ്മയാണിത്‌! സൂര്യച 
ന്്രന്മാരെ ഒന്നിച്ചു കൂട്ടുന്നതെന്തിന്‌? മറ്റു ലോക 
ങ്ങളെ കൂട്ടിച്ചേര്‍ക്കാനിരിക്കുന്നതിലെ യുക്തിയെ 
ന്താണ്‌? ഇത്തരം നടക്കാത്ത കാര്യങ്ങള്‍ ഈശ്വ 
രകൃതമേയല്ല. അവിദ്വാന്മാര്‍ക്കല്ലാതെ മറ്റാര്‍ക്കും 
ഇത്‌ ചേരുന്നതല്ല. 

152. ശാശ്വത നിവാസികളായ ചില കുട്ടികള്‍ അവര്‍ക്കിടയില്‍ 
ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. അവരെ നീ കാണുന്നപക്ഷം 
ചിതറിയ മുത്തുകളാണവരെന്നു നിനക്കു തോന്നും....... 
നേര്‍മ്മയുള്ള പച്ചപ്പട്ടും തടിച്ച പട്ടുമാണ്‌ അവര്‍ ധരിക്കുക. 
വെള്ളിയുടെ വളകള്‍ ആഭരണമായി അവരെ ധരിപ്പിക്കും. 


തികച്ചും പരിശുദ്ധമായ വെള്ളമാണ്‌” തങ്ങളുടെ രക്ഷിതാവ്‌ 
അവര്‍ക്കു കൂടിക്കാൻ കൊടുക്കുക. (7.29.76.19.21) 


സമീ.:- മുത്തുപോലുള്ള കുട്ടികളെ അവിടെന്തി 
നാണ്‌ വളര്‍ത്തുന്നത്‌? യുവാക്കള്‍ക്ക്‌ പ്രാപി 
ക്കാനും തൃപ്തിയടയാനും യുവതികള്‍ ഇവിടില്ലേ? 
ദുഷ്ടന്മാര്‍ കുട്ടികളോടുകാട്ടുന്ന ദുഷ്കൃത്യത്തി 
ന്നുറവിടം ഈ ഖുര്‍ആന്‍ വചനമായിരിക്കില്ലേ? 
സ്വര്‍ഗ്ഗത്തില്‍ യജമാനഭ്യത്ൃയഭാവമുണ്ടെങ്കില്‍ യജ 
മാനത്വംകൊണ്ട്‌ അയാള്‍ക്കു സുഖവും ഭൃത്ൃത്വം 
കൊണ്ടയാള്‍ക്ക്‌ ദുഃഖവും ഉണ്ടാവില്ലേ? ഈ പക്ഷ 
പാതം ശരിയോ? ഖുദാ മദ്യം കുടിപ്പിക്കുമെങ്കില്‍ 
അത്‌ ഭൃത്യഭാവമായി. പിന്നെങ്ങനെ ഖുദായുടെ 
മഹത്ത്വം നിലനില്ക്കും? 


സ്വര്‍ഗ്ഗത്തില്‍ സ്ര്രീപുരുഷസമാഗമം നിമിത്തം 
ഗര്‍ഭിണികളും മക്കളുള്ളവരും ഉണ്ടാവില്ലേ? ഇല്ലെ 
ങ്കില്‍ സമാഗമം വ്യര്‍ഥമായിപ്പോകുന്നു. ഉണ്ടെ 
ങ്കില്‍ ജീവന്‍ എവിടുന്നു വന്നു? ഈശ്വരസേവ 
കൂടാതെ സ്വര്‍ഗ്ഗത്തില്‍ ജനിക്കാന്‍ കാരണം? ജനി 
ച്ചവര്‍ക്ക്‌ സത്യവിശ്വാസം കൂടാതെയും ഖുദായെ 
പ്രാര്‍ത്ഥിക്കാതെയും സൌജന്യമായി സ്വര്‍ഗ്ഗം കിട്ടി. 
ചിലര്‍ക്ക്‌ സത്യവിശ്വാസം കൊണ്ടും ചിലര്‍ക്ക്‌ 
അതുകൂടാതെയും സുഖം ലഭിക്കുമെങ്കില്‍ 
അതില്‍ കവിഞ്ഞ അന്യായം മറ്റില്ല. 

153. തികച്ചും അനുയോജ്യമായ പ്രതിഫലം......... പാനീയം 


നിറച്ചകോപ്പകള്‍ ........ ആത്മാവുകളും മലക്കുകളും അണി 
യായി നില്ക്കുന്ന ദിവസം. (7.30.78.26.34,38) 


സമീ:- കര്‍മ്മാനുസരണമാണ്‌ ഫലം നല്കു 
ന്നതെങ്കില്‍ സ്വര്‍ഗ്ഗത്തില്‍തന്നെ എല്ലായ്പോഴും 
വസിക്കുന്ന ഹൂറികളും മലക്കുകളും മുത്തുപോ 
ലുള്ള പിള്ളേരും എന്തു കര്‍മ്മം ചെയ്തിട്ടാണ്‌ 





* ശരാബ്‌ (മദ്യം) എന്ന്‌ ഉര്‍ദ്ദുവിവര്‍ത്തനം 


പതിനാലാം സമുല്ലാസം 


സ്വര്‍ഗ്ഗത്തില്‍ സ്ഥിരവാസം ചെയ്യുന്നത്‌? കോപ്പ 
കള്‍ നിറച്ചു “പാനീയം' തട്ടുമ്പോള്‍ മത്തരായി 
ശണ്ഠകൂടില്ലേ? ആത്മാവ്‌ (റൂഹ്‌) എന്നിവിടെ പറ 
യുന്നത്‌ ഒരു മലക്കിനെയാണ്‌. മലക്കുകളില്‍ 
വമ്പന്‍ ഖുദാ, റൂഹിനെയും മലക്കുകളെയും അണി 
നിരത്തി പ്ലാറ്റൂണ്‍ ഉണ്ടാക്കുകയാണോ പ്ലാറ്റൂ 
ണിലെ ജീവന്മാര്‍ക്കെല്ലാം ശിക്ഷ കിട്ടുമോ? ഖുദാ 
അപ്പോള്‍ നിലക്കുമോ ഇരിക്കുമോ? പ്ലാറ്റുണെല്ലാം 
ചേര്‍ന്ന്‌ ചെകുത്താനെ കയാമത്തുന്നാള്‍വരേക്കും 
പിടിച്ചു ബന്ധിച്ചാല്‍ ഖുദായുടെ രാജ്യം സ്വസ്ഥ 
മാകും. അതാണ്‌ ഖുദാത്വവും. 

154. സൂര്യന്‍ മൂടപ്പെട്ടുപോകുമ്പോള്‍ നക്ഷത്രങ്ങള്‍ ഉതിര്‍ന്നു 


വീഴുമ്പോള്‍ പര്‍വ്ൃതങ്ങളെ ചലിപ്പിക്കുമ്പോള്‍, ആകാശ 
ത്തിന്റെ മറ നീക്കപ്പെടുമ്പോള്‍. (7.30.81.1-3, 11) 


സമീ:- ഇതു മഹാ അറിവില്ലായ്മയാണ്‌. ഗോള 
മായ സൂര്യലോകം മൂടപ്പെട്ടു പോകുമോ? നക്ഷ 
ത്രങ്ങള്‍ ഉതിര്‍ന്നു വീഴുമോ? ജഡപര്‍വൃതങ്ങള്‍ 
എങ്ങിനെ ചലിക്കും? ആകാശം മൃഗമാണോ 
തോലുരിക്കും പോലെ മറ നീക്കാന്‍? ഇതൊക്കെ 
മഹാ കാടത്തംതന്നെ. 

155. ആകാശം പൊട്ടിപ്പിളരുമ്പോള്‍. നക്ഷ്രതങ്ങള്‍ ചിന്നിച്ചി 
തറുമ്പോള്‍. സമുദ്രങ്ങളും നദികളും ഒഴുകിപ്പോകുമ്പോള്‍ കബ 
റുകളിലുള്ളതു പുറത്തേക്ക്‌ വരുമ്പോള്‍ (7.30.82.1-4) 
സമീ.- കൊള്ളാം! ഖുര്‍ആന്‍ ഉണ്ടാക്കിയ ഫിലോ 
സഫറേ! ആകാശം എങ്ങനെ പൊട്ടിപ്പിളരും? 
നക്ഷത്രങ്ങളെ രൂത്തു ചിന്നിച്ചിതറിക്കുന്നതെ 
ങ്ങനെ? സമുദ്രങ്ങളെ ങ്ങോട്ട്‌ ഒഴുകി 
പ്പോകുമെന്നാണ്‌?* ഖബറുകളില്‍നിന്ന്‌ ശവങ്ങളെ 
ങ്ങനെ പുറത്തേക്കു വരാനാണ്‌?* ഇതെല്ലാം 
വെറും ബാലിശമാണ്‌! 

156. നക്ഷ്രതങ്ങളുള്ള ആകാശത്തെക്കൊണ്ടു സത്യം...... അല്ല 


ഇതു മഹത്വമേറിയ ഖുര്‍ആന്‍ ആണ്‌..... സുരക്ഷിതമായ ഒരു 
പലകയിലാണ്‌ ഇതു നിലകൊള്ളുന്നത്‌. (7.30.85.1.21.22) 





സമീ:- ഈ ഖുര്‍ആന്‍ കര്‍ത്താവ്‌ ഭൂമിശാസ്ര്രമോ 
വാനശാസ്തധ്രമോ പഠിച്ചതല്ല. അല്ലെങ്കില്‍ ആകാ 
ശത്തില്‍ നക്ഷ്ര്രങ്ങള്‍ പതിച്ചതെന്നു പറയുമോ? 
മേടം രാശിയും മറ്റുമാണ്‌ നക്ഷ്രതങ്ങളെങ്കില്‍ മറ്റു 
നക്ഷ്ര്രങ്ങളോ? അതിനാല്‍ ഈ നക്ഷത്രങ്ങള്‍ 
ആകാശത്തില്‍ പിടിപ്പിച്ചിരിക്കയല്ല. അവ നക്ഷ 
ര്രലോകങ്ങളാണ്‌. ഈ ഖുര്‍ആന്‍ ദൈവ 
ത്തിന്റെയാണോ? എങ്കില്‍ ദൈവവും വിദ്യായു 





* ഇവിടെ തര്‍ജ്ജമയ്ക്ക്‌ ഖുര്‍ആന്‍ വചനത്തിലെ മാറ്റത്തി 
നനുസൃതമായി മാറ്റം വരുത്തിയിട്ടുണ്ട്‌. 


422 





സത്യാര്‍ത്ഥ്പപകാശം ൫: 


ക്തിവിരുദ്ധങ്ങളായ അവിദ്യയാല്‍ ഏറിയകുറും 
നിറഞ്ഞതാണ്‌. 
157. അവര്‍ വലിയ ഗുഡ്മത്രത്രം പ്രയോഗിക്കുന്നു. ഞാനും 


വലിയ ഗൂഡത്രത്രം തന്നെയാണ്‌ പ്രയോഗിക്കുന്നത്‌. 
(8.30.86.15,16) 


സമീ.- ഗുഡത്ര്ത്രമെന്നുപറയുന്നത്‌ ചതിയ്ക്കാ 
ണ്‌. ഖുദായും ചതിയനോ? മോഷണത്തിനുത്തരം 
മോഷണവും കള്ളത്തിനുത്തരം കള്ളവുമാണോ? 
കള്ളന്‍ നല്ലവന്റെ വീട്ടില്‍ കയറി കട്ടാല്‍ നല്ലമ 
നുഷ്യന്‍ കുള്ളന്റെ വീട്ടില്‍ കയറി കക്കുമോ? 
കൊള്ളാമല്ലോ ഖുര്‍ആന്‍ കര്‍ത്താവേ! 

158. നിന്റെ രക്ഷിതാവും അണിയണിയായി മലക്കുകളും വരി 


കയും നരകത്തെ കൊണ്ടുവരികയും ചെയ്യുമ്പോള്‍ അന്ന്‌. 
(7.30.89.22-23) 


സമീ: - സേനാദ്ധ്യക്ഷനോ കൊത്തുവാളമളോ 
സൈന്യത്തെ അണിനിരത്തി കവാത്തു 
ചെയ്യിക്കും പോലെയാണോ ഖുദായും? നരകം 
കുടമാണോ ഇഷ്ടമുള്ളിടത്ത്‌ എടുത്തുകൊണ്ടു 
ചെല്ലാന്‍? ഇത്ര ചെറുതെങ്കില്‍ ഏറെപ്പേരെ അതി 
ലെങ്ങനെ ബന്ധിച്ചിടും? 

159. അല്ലാഹുവിന്റെ ഒട്ടകത്തെ വിട്ടേക്കുക. അതു വെള്ളം 
കുടിച്ചുകൊള്ളട്ടെയെന്ന്‌ അല്ലാഹുവിന്റെ ദുതന്‍ അന്നേരം 
അവരോടു പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തെ അവര്‍ നിഷേധി 
ച്ചു. എന്നിട്ട്‌ അവര്‍ ആ ഒട്ടകത്തെ അറുത്തുകൊന്നു. 
അപ്പോള്‍ തങ്ങളുടെ കുറ്റം കാരണം തങ്ങളുടെ രക്ഷിതാവ്‌ 
അവരെ ഉന്മൂലനം ചെയ്തു (7.30.91.13,14) 


സമീ:- ഖുദായും ഒട്ടകപ്പുറത്തേറി സവാരിചെ 
യ്യുമോ? ഇല്ലെങ്കിലെന്തിന്‌ ഒട്ടകം? കയാമത്തിന്റെ 
നാള്‍ വരാതെ തന്റെ നിയമം ലംഘിച്ച്‌ അവരെ 
ഉന്മൂലനം ചെയ്തതെന്തിന്‌? ചെയ്തെങ്കില്‍ 
അവര്‍ക്കു ശിക്ഷനല്കി. പിന്നെ കയാമത്തിന്റെ 
രാത്രിയില്‍ ന്യായവിധിയെന്നത്‌ കള്ളമാണോ? 
ഈ ഒട്ടകവാര്‍ത്തയില്‍ നിന്ന്‌ അറേബ്യയില്‍ സവാ 
രിക്ക്‌ മറ്റൊന്നുമില്ലായിരുന്നെന്നു നിശ്ചയിക്കാം. 
അല്ലെങ്കില്‍ മറ്റു സവാരികള്‍ കുറവായിരുന്നു. 
ഏതോ അറബിയാണ്‌ ഖുര്‍ആന്‍ എഴുതിയതെന്ന്‌ 
ഇതു വെളിവാക്കുന്നു. 

160. വേണ്ടാ. അവന്‍ വിരമിച്ചില്ലെങ്കില്‍ തലമുടി നാം 
ഈക്കോടെ പിടിച്ചുവലിക്കുകതന്നെ ചെയ്യും..... കള്ളം പറ 
യുകയും കുറ്റം പ്രവര്‍ത്തിക്കുകയും ചെയ്യുന്ന തലമുടി. 
നമ്മുടെ പോലീസുകാരെ നാമും വിളിച്ചുകൊള്ളാം. (7.30.96.15, 
16,18) 

സമീ.:- പാവം ച്രപ്രാസികളുടെ തലമുടി പിടിച്ചു 
വലിക്കാനും ഖുദാ! തലമുടി കള്ളം പറയുകയും 
കുറ്റം ചെയ്കയും ചെയ്യുമോ? ജീവനില്ലാതെ? 
പോലീസിനെ വിളിക്കുന്ന ഖുദാ എന്തിരു ഖുദാ? 


പതിനാലാം സമുല്ലാസം 


161. വ്യവസ്ഥപ്പെടുത്തുന്ന ഒരു രാവിലാണ്‌ ഖുര്‍ആനെ നാം 
അവതരിപ്പിച്ചത്‌. വ്യവസ്ഥപ്പെടുത്തുന്ന രാവ്‌ എന്തെന്നു നിന 
ക്കറിയാമോ? ആ രാവില്‍ മലക്കുകളും റൂഹും (ദൈവിക 
സന്ദേശവും) അവരുടെ രക്ഷിതാവിന്റെ കല്പനയനുസരിച്ച്‌ 
എല്ലാ കാര്യങ്ങളുംകൊണ്ട്‌ ഇറങ്ങി വരുന്നു. (7.30.97.1.2,4) 


സമീ.- ഒരു രാവിലാണ്‌ ഖുര്‍ആന്‍ അവതരിച്ചെ 
ങ്കില്‍ അപ്പോഴിറങ്ങി പയ്യെപ്പയ്യെ ഇറങ്ങി* എന്നു 
പറയുന്നതു സത്യമാകുമോ? രാത്രി ഇരുട്ടാണ്‌. 
അല്ലാതെന്തറിയാന്‍? താഴെയും മുകളിലും ഒന്നും 
ദൈവം ഇറങ്ങുന്നു. ഇറക്കുന്നുമില്ലെന്നു നാം എഴു 
തിവന്നല്ലോ. മലക്കുകളും റൂഹും ദൈവാജ്ഞ 
യാല്‍ ഇറങ്ങിവന്നത്രേ! ഈ ഖുദാ മനുഷ്യനെ 
പ്പോലെ ഏകദേശിതന്നെ. ഇതുവരെയായി 
ഖുദായും മലക്കും, പ്രവാചകനും മാര്രമേ ഉണ്ടാ 
യിരുന്നുള്ളൂ. ഇപ്പോഴിതാ റൂഹും കൂടി ഇറങ്ങി 
വന്നിരിക്കുന്നു. നാലാമത്‌! ഇതെന്താണീ റൂഹെ 
ന്നറിവില്ല. ഇതിപ്പോള്‍ ക്രിസ്ത്യാനികളുടെ ത്രിത്വ 
മായ പിതാവ്‌ പുരതന്‍ പരിശുദ്ധാത്മാവ്‌ എന്നിവ 
യേക്കാള്‍ ഒന്നുകൂടി! 


ഇവ മൂന്നിനെയും ഖുദായായി ഗണിക്കുന്നില്ലെ 
ന്നാണെങ്കില്‍ അങ്ങനെയാകട്ടെ. എന്നാല്‍, റൂഹ്‌ 
വേറയായിരിക്കെ ഖുദാ, മലക്ക്‌ , പ്രവാചകന്‍ 
എന്നിവരെയും റൂഹ്‌ (പവിത്രാത്മാവ്‌ ദൈവിക 
സന്ദേശം) എന്നു പറയേണ്ടേ? പവിത്രാത്മാവാ 
ണെങ്കില്‍ ഒന്നിനെമാത്രം പവിത്രാത്മാവെന്നു പറ 
യാമോ. കുതിര, ഒട്ടകം, രാപകല്‍, ഖുര്‍ആന്‍ മുത 
ലായവകൊണ്ട്‌ ദൈവം ആണെയിടുന്നു. ഇതു നല്ല 
വര്‍ക്ക്‌ ചേര്‍ന്നതല്ല. 


ഖുര്‍ആനെപ്പറ്റി ലേഖകന്റെ അഭിപ്രായം 


ഇനി ഖുര്‍ആവെപ്പറ്റി എഴുതി ബുദ്ധിമാന്മാരുടെ 
സമക്ഷം ഇതെങ്ങനെയുള്ളതെന്നു പ്രതിപാദി 
ക്കാം. എന്നോടു ചോദിച്ചാല്‍ ഇത്‌ ഈശ്വരകൃ 
തമോ വിദ്വദ്രചിതമോ, വിദ്യായുക്തമോ അല്ല, 
എന്നേ പറയൂ. 


അലപം ദോഷങ്ങള്‍ മാര്രമേ ഇവിടെ പറഞ്ഞു 
ള്ളൂ. ആളുകള്‍ അബദ്ധത്തില്‍ പെട്ട്‌ ജീവിതം 
വ്യര്‍ത്ഥമാക്കരുതല്ലോ. ഇതിലുള്ള അല്പമാത്രം 
സത്യങ്ങള്‍ വേദാദി വിദ്യാപുസ്തകങ്ങളി 
ലുള്ളതുപോലെ എനിക്കു ഗ്രാഹ്യമായിരിക്കും 
വണ്ണം, മറ്റു മതങ്ങളിലെയും ശാഠ്യ-പക്ഷപാതര 
ഹിതരായ വിദ്വാന്മാര്‍ക്കും ബുദ്ധിമാന്മാര്‍ക്കും 
ഗ്രാഹ്യമാണ്‌. ഇതല്ലാതെ മറ്റുള്ളതെല്ലാം അവി 





* വ്യാഖ്യാതാക്കള്‍ ഇങ്ങനെയാണ്‌ വ്യാഖ്യാനമെഴുതുന്നത്‌. 
ഒന്നിച്ചിറങ്ങിയതായിട്ടല്ല. 





സത്യാര്‍ത്ഥപ്രകാശം 5 


ദയയും ര്രമജാലവും മനുഷ്യരുടെ ആത്മാക്കളെ 
മൃഗതുല്യ മാക്കി ശാന്തിഭംഗവും, ലഹളയും 
ഉണ്ടാക്കി മനുഷ്യരില്‍ ആക്രമം വളര്‍ത്തി പര 
സ്പരം ദുഃഖത്തിലാഴ്ത്തുന്നതുമായ വിഷയങ്ങ 
ളാണ്‌. പുനരുക്തി ദോഷത്തിന്റെ ഭണ്ഡാരമാണ്‌ 
ഖുര്‍ആന്‍. 

ഈശ്വരന്‍ എല്ലാവര്‍ക്കും കൃപചൊരിഞ്ഞ്‌, പര 
സ്പരം സ്നേഹവും പ്രീതിയും സഖ്യവും 
വര്‍ദ്ധിപ്പിക്കുന്ന പ്രവൃത്തികളില്‍ ഏര്‍പ്പെടുത്തട്ടെ. 
ഞാന്‍ എന്റെയും അന്യവുമായ മതമതാന്തരങ്ങ 
ളിലെ ദോഷങ്ങള്‍ പക്ഷപാതം കൂടാതെ പ്രകാ 
ശിപ്പിക്കുന്നതു പോലെ എല്ലാ വിദ്വാന്മാരും 
ചെയ്താല്‍ പരസ്പര വിദ്വേഷവും വിരോധവും 
ഇല്ലാതാക്കി. ആനന്ദപൂര്‍വ്ൃവം ഐകമത്യത്തോടെ 
ഒന്നിച്ചു ചേര്‍ന്ന്‌ സത്യപ്രാപ്തി കൈവരുത്തുവാന്‍ 
എന്താണു വിഷമം? ഖുര്‍ആനെപ്പറ്റി അല്പമാത്രം 
എഴുതി. ഇതില്‍ നിന്ന്‌ ബുദ്ധിമാന്മാരായ ധാര്‍മി 
കര്‍ ഗ്രന്ഥകാരന്റെ അഭിപ്രായം ഗ്രഹിച്ച്‌ ലാഭാമ്പി 
തരാകണം. 


വല്ലയിടത്തും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കില്‍ അതു 
തിരുത്താവുന്നതാണ്‌. 


വേദത്തില്‍ ഇസ്ലാം പരാമര്‍ശനമോ? 


ഒരു കാര്യം ശേഷിക്കുന്നു. വളരെ മുസ്ലീങ്ങള്‍ 
തങ്ങളുടെ മതത്തെപ്പറ്റി അഥര്‍വ വേദത്തില്‍ എഴു 
തിയിട്ടുണ്ടെന്ന്‌ പറയുകയും എഴുതുകയും പ്രച 
രിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്‌. അഥര്‍വവേദത്തില്‍ 
ഇങ്ങനെയില്ലെന്നേ ഉത്തരമുള്ളൂ. ചെറുസൂചനപോ 
ലുമില്ല. 


ചോദ്യം നിങ്ങശ്‌ി അഥര്‍വവേദം കങ്ട? 
ക്ടുണ്ടോ7? കണ്ടിട്ടുങെങ്ക്‌ത്‌ അളേളാചനിഷ്ത്തു 
വായിച്ചിട്ടുണ്ടോ? ഇത്‌ താതി?ലചേതാണ്‌. ഫിനൊ 
ങ്ങനെയാണ്‌ അഥരവവ്േവേദത്മിത്‌ സുചനപോഥും 
ഇല്ലെന്നു പറഞ്ഞത്‌? 
അഥാു/ല്ലോചനിഷഥം വ്്യാഖ്യാസ്ധ്യാമ? 


അസന്സ്മായഥം ഇല്ലേ മതാവരുണാ ദിവ്യാനി 
ഗത്തേ. ഇല്ലല്ലേ വരുണോ രാജ്ഥ ഫുനര്‍ദുദുഃ 





7. ഹയാ മ?ദ്ൃതാ ഇല്ലം ഇട്ൃമ്ലേ ഇല്ലം 
വരുണോ മ?;തസ്തേ ജസ്താമ? 

2. ഹോതാരമ!ദ്(ദദാ ഹോതാരമ?;ദ്ദമഹാസ്സു 
രി;329 അല്ലോ ജ്യേഷ്ഥം ദ്രശേഷ്ഥം പരമം പുരീണം 
(ഖ്ഹ്മാണം അല്ലാമ. 


423 


പതിനാലാം സമുല്ലാസം 


2. അല്ലേ രമ്ധൂല മഹാമദരകബ്രമ്മ്യ അല്ലോ 
അല്ലാമ്‌. 

4 അദ്ല്ലാബുകമ്മേകക്ഥ്‌. അല്മാബുക നിഖതകമ്‌, 

2. അല്ലേ യജേഞന ഹുതഹുത്വാ. അല്ലാ 
ന്ത്യ ച്രു സരീവനകഷ്്രാ? 


6. അല്ലാ ജഛഥിണാം സര്‍വദിവ്യാം ഇഗന്ദ്ഥായ 
ചുരീവ മായാ പരമമന്തരികഥ? 


2. അള പ്ൃഥിവ്യാ അന്തരിക്ഷഥ വിശ്ചരുപമ്‌. 


6. ഇല്ലം കബര്‍ ഇല്ലം കബര്‍ ഇല്ലം 
ഒഇ൧/മഥേതി ഇച്ചാ? 
ടേ ദല ടടേദ്ധറ്ധ്‌ 





9. ഒം അല്ലാ ഇല്ലമ്ഥ അനാദിസ്ഥരു പായ 
അഥര്വണാശ്യാമാ ഹും (ഹ ജനാന ചശുന്‍ 
ന്ധിദ്ധാനീ ചലചരാനദ്ൃഷ്ടം കുരുകുരുഫട്‌. 

70. അസ്ധുര സംഹാരിണ? ഹും ഹ അല്ലോ 
രന്ധൂല മഹമദര കബരസ്ധ്യ അല്ലേ അല്ലാമില്ല/ 
ല്ലേത ഇല്ല? 

ഇത്വ ല്ലോപനഷത്ത്‌ സ്മാപ്താ: 


ഇതതി (പത്ചയകഷമായും മുഹമ്മദ്നങ്ങിയെ റമ്പുത്മ്‌ 
എന്നെഴുത?യിട്ടുണ്ട്‌. ഇതിരി നിന്ന്‌ ഇസ്ലാം മതം 
വേദ്മുചകമാണെന്നു തെളിയുന്നു. 


ഉത്തരം:- നിങ്ങള്‍ അഥര്‍വവേദം കണ്ടില്ലെ 
ങ്കില്‍ നമ്മുടെ പക്കല്‍ വരൂ. തുടക്കം മുതല്‍ 
ഒടുക്കം വരെ നോക്കൂ. അല്ലെങ്കില്‍ ഏതെങ്കിലും 
അഥര്‍വവേദക്കാരന്റെ പക്കല്‍ നിന്ന്‌ ഇരുപതു 
കാണ്ഡങ്ങളുള്ള അഥര്‍വവേദം വാങ്ങി നോക്കൂ. 
നിങ്ങളുടെ പ്രവാചകന്റെ പേരോ, മതത്തിന്റെ 
സൂചനയോ അതില്‍ കാണില്ല. ഈ അല്ലോപനി 
ഷത്ത്‌ അഥര്‍വവേദത്തിലെയോ അതിന്റെ ര്രാഹ്മ 
ണമായ ഗോപഥത്തിലെയോ ഏതെങ്കിലും ശാഖ 
യിലെയോ അല്ല. ഇതുണ്ടാക്കിയ ആള്‍ അലപം 
അറബിയും സ്വല്പം സംസ്കൃതവും പഠിച്ചതാ 
ണെന്നു തോന്നുന്നു. എന്തെന്നാല്‍ ഇതില്‍ 
അറബിയിലെയും സംസ്കൃ തത്തിലെയും പദ 
ങ്ങള്‍ കാണാം. 


നോക്കൂ, (അസ്മാല്ലാം ഇല്ലേ മിരരാവരുണാ 
ദിവ്യാനിധത്തേ) ഇത്യാദി പത്തുഭാഗമായി എഴു 
തിയിരിക്കുന്നു. ഇതില്‍ അസ്മാല്ലാം ഇല്ലേ 
എന്നിവ അറബിയും മിര്രാവരുണാ ദിവ്യാനി 
ധത്തേ സംസ്കൃതവും ആണ്‌. അങ്ങനെയാണ്‌ 
മുഴുവനും. അതിനാല്‍ സംസ്കൃതവും അറബിയും 
അറിയാവുന്ന ആളായിരിക്കണം ഇതെഴുതിയത്‌. 
അര്‍ത്ഥം നോക്കിയാല്‍ കൃത്രിമവും, ചേരാ 





സത്യാര്‍ത്ഥ്പപകാശം കട 


ത്തതും, വ്യാകരണ വിരുദ്ധവുമാണ്‌ എന്നു 
കാണാം. 


ഈ ഉപനിഷത്തുപോലെ പല മതക്കാരും പക്ഷ 
പാതികളും പല ഉപനിഷത്തുകളും എഴുതീട്ടുണ്ട്‌. 
സ്വരോപോനിഷത്ത്‌, നൃസിംഹതാപിനി, രാമതാ 
പനി, ഗോപാലതാപിനി മുതലായ പലതുമുണ്ട്‌. 


ചോദ്യം ഇതുവരെയാരും നിങ്ങളെച്ഛോോലെ പറ 
ഞ്ഞിട്ടില്ല. ഇതെങ്ങനെ വിശ്ചസ്ധിക്കും? 


ഉത്തരം:- നിങ്ങള്‍ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 
നാം പറഞ്ഞത്‌ കുള്ളമാകില്ല. ഞാനിതിനെ അയു 
ക്തമാണെന്നു സ്ഥാപിച്ചതുപോലെ നിങ്ങളും 
അഥര്‍വവേദം, ഗോപഥ്രബാഹ്മണം, വേദശാഖകള്‍ 
എന്നീ പ്രാചീന ഗ്രന്ഥങ്ങളില്‍ നിന്ന്‌ 
യഥാര്‍ത്ഥമായ ലേഖനം കാട്ടുക. അര്‍ത്ഥസാംഗ 
ത്ൃത്താല്‍ ശുദ്ധീകരിക്കയും ചെയ്യുക. അപ്പോള്‍ 
പ്രമാണയുക്തമാകും. 


ചോദ്യം-- നമ്മുടെ മതം എസ്ര കേമമാഞെന്നു 
നോക്കുക. അതിതീ സരിവൃസുഖങ്ങളുമുണ്ട്‌. ഒടു 
വിത്‌ മുക്തിയും കിട്ടും. 


ഉത്തരം:- എല്ലാ മതക്കാരും ഇങ്ങനെതന്നെ പറ 
യും. “ഞങ്ങളുടെ മതം കേമം. മറ്റെല്ലാം മോശം. 
മുക്തി ഞങ്ങളുടെ മതത്തിലൂടേ കിട്ടു.” എന്നി 
ങ്ങനെ. നിങ്ങള്‍ പറയുന്നതോ അവര്‍ പറയു 
ന്നതോ ഞങ്ങള്‍ വിശ്വസിക്കേണ്ടത്‌? 


സത്യഭാഷണം, അഹിംസ, ദയ മുതലായ ശുഭഗു 
ണങ്ങള്‍ എല്ലാ മതങ്ങളിലും നല്ലതാണെന്നു 
ഞങ്ങള്‍ വിശ്വസിക്കുന്നു. ബാക്കി, വാദവിവാദം, 
ഈര്‍ഷ്യാദ്വേഷം, മിഥ്യാഭാഷണം എന്നിവ എല്ലാ 
മതങ്ങളിലും ചീത്തയാണ്‌. നിങ്ങള്‍ക്ക്‌ സത്യമതം 
വേണമെങ്കില്‍ വൈദികമതം കൈക്കൊള്ളുക. 


ഇനി സ്വന്തം മാന്യതകളും അമാന്യതകളും “സ്വമ 

ന്തവ്യാമന്ത്യവ്യര്പരകാശം” എന്ന ശീര്‍ഷകത്തില്‍ 

എഴുതാം. 

ശ്രീമദ്യാനന്ദസരസ്വതിസ്വാമികള്‍ രചിച്ചസത്യാര്‍ത്ഥപ്രകാ 
ശത്തിലെ 


ഇസ്ലാം മതവിഷയങ്ങളെ ഖണ്‍ഡനമണണ്‍്ഡനം ചെയ്യുന്ന 
പതിന്നാലാം സമുല്ലാസം കഴിഞ്ഞു. 


424 


പതിനാലാം സമുല്ലാസം 





സത്യാര്‍ത്ഥപ്രകാശം കൂ 


ദോ 
സത്ധ്യാര്‍ത്ഥപ്രകാശം 
സ്വമന്തവ്യാമന്തവ്യപ്രകാശഃ 


(സ്വന്തം മാന്ൃതകളും അമാന്ൃൃതകളും) 


സര്‍വതന്ത്രസിദ്ധാന്തമെന്നത്‌ എല്ലാ രാജ്യങ്ങ 
ളിലും സാര്‍വജനികമായ ധര്‍മമാണ്‌. അതിനെ 
എപ്പോഴും എല്ലാവരും മാനിച്ചു പോന്നു, ഇന്നും 
മാനിക്കുന്നു, നാളെയും മാനിക്കും. അതിനാല്‍ 
സനാതന നിത്യധര്‍മമെന്നാണ്‌ അതിന്റെ പേര്‍ . 
അതിന്റെ വിരോധികള്‍ ആരും ഉണ്ടാവുകയില്ല. 
അവിദ്യായുക്തരായവരോ ഏതെങ്കിലും മതക്കാ 
രനാല്‍ വഴിതെറ്റിക്കപ്പെട്ടവരോ അറിയുകയും മാനി 
ക്കുകയും ചെയ്യുന്നതുപോലെ ബുദ്ധിമാന്മാര്‍ 
ചെയ്യരുത്‌. പകരം, ആപ്തര്‍ അഥവാ സത്യമാനി 
കളും സത്യവാദികളും സത്യകാരികളും പരോപ 
കാരികളും പക്ഷപാതരഹിതരുമായ വിദ്വാന്മാര്‍ 
മാനിക്കുന്നത്‌ പ്രമാണയോഗ്യമാകയാല്‍ എല്ലാ 
വര്‍ക്കും മാന്യവും മാനിക്കാത്തത്‌ അമാന്യവുമാ 
യിരിക്കും. 


വേദാദി സതൃശാസ്ര്രങ്ങളും, ര്രഹ്മാ ജ്ടഷി 
മുതല്‍ ജൈമിനിമുനിവരെയുള്ളവരും മാനിച്ചി 
രുന്ന ഈശ്വരന്‍ തുടങ്ങിയുള്ളതെല്ലാം എനിക്കും 
മാന്യമാണ്‌. അവ സജ്ജനങ്ങളായ മഹാശയ 
ന്മാര്‍സമക്ഷം പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. 


എനിക്കു മാനിക്കാവുന്നവ (്രികാലങ്ങളിലും 
എല്ലാവര്‍ക്കും മാന്യമായിരിക്കുന്നതാണെന്ന്‌ 
ഞാന്‍ അറിയുന്നു. എനിക്ക്‌ നവീന സങ്കല്പ 
ങ്ങളോ പുതിയ മതമതാന്തരങ്ങള്‍ പ്രചരിപ്പിക്കാ 
നുദ്ദേശമോ ലേശവും ഇല്ലതന്നെ. സത്യമായതു 
മാനിക്കുക, മാനിപ്പിക്കുക, അസത്യത്തെ തൃജിക്കു 
ക, തൃജിപ്പിക്കുക എന്നിവയാണ്‌ എനിക്കഭീഷ്ടം. 

ഞാന്‍ പക്ഷപാതിയാണെങ്കില്‍ ആര്യാവര്‍ത്ത 
ത്തില്‍ പ്രചരിച്ചിരിക്കുന്ന ഏതെങ്കിലും മതത്തോട്‌ 
ആഭിമുഖ്യം പുലര്‍ത്തും. ആര്യാവര്‍ത്തത്തിലോ 
അന്യരതയോ ഉള്ള അധര്‍മയുക്തമായവയെ സ്വീക 
രിക്കുകയോ ധര്‍മയുക്തമായവയെ തൃജിക്കു 
കയോ ഇല്ല. അതിന്‌ ആഗ്രഹിക്കുന്നുമില്ല. 
എന്തെന്നാല്‍ അത്‌ മനുഷ്യധര്‍മ്മത്തിനു ബാഹ്യ 


മാണ്‌. 

മനനശീലത്തോടെ തന്റേതെന്നവണ്ണം അന്യ 
രുടെ സുഖദുഃഖങ്ങളെയും ലാഭനഷ്ടങ്ങളെയും 
കണക്കാക്കുന്നവനെയാണ്‌ മനുഷ്യനെന്നു പറയു 
ന്നത്‌. അന്യായക്കാരനായ ശക്തനെ ഭയപ്പെടരു 
ത്‌. എന്നാല്‍ ധര്‍മാത്മാവായ ദുര്‍ബ്ദലനെപ്പോലും 
പേടിക്കണം. എന്നു മാഠ്രതമല്ല, തന്റെ എല്ലാ 
സാമര്‍ഥ്യവും ഉപയോഗിച്ച്‌, ധര്‍മാത്മാക്കളെ, അവ 
ര്രെതയും അനാഥരോ ദുര്‍ബലരോ നിര്‍ഗുണരോ 
ആകട്ടെ, രക്ഷിക്കയും ഉയര്‍ത്തുകയും ഇഷ്ടമാ 
ചരിക്കയും അധര്‍മികളെ, ച്രകവര്‍ത്തിമാരോ, 
സനാഥരോ, മഹാശക്തരോ, ഗുണവാന്മാരോ 
ആയാലും നശിപ്പിക്കയും താഴ്ത്തിക്കെട്ടുകയും, 
അനിഷ്ടമാചരിച്ചു തളര്‍ത്തുകയും വേണം. 
ഇതില്‍ എത്ത ദാരുണമായ ദുഖം ഉണ്ടായാലും, 
പ്രാണന്‍ വെടിയേണ്ടിവന്നാലും മനുഷ്യാനുകൂല 
മായ ഈ ധര്‍മത്തില്‍ നിന്നു മാറി നില്ക്കരുത്‌. 
ഇതിനെപ്പറ്റി ശ്രീമാന്‍ ഭര്‍തൃഹരിമഹാരാജാവും 
മറ്റും ശ്ലോകമെഴുതിയിട്ടുണ്ട്‌. ഇവിടെ അതെഴുതു 
ന്നത്‌ പ്രയോജനപ്പെടും. 


1. നിന്ദന്തു നീതി നിപുണായദിവാസ്തുവന്തു 
ലക്ഷ്മീഃ സമാവിശതു ഗച്ചതു വാ യഥേഷ്ടമ്‌. 
അദ്ദൈവ വാ മരണമസ്തു യുഗാന്തരേ വാ 
ന്യായ്യാത്‌ പഥഃ പ്രവിചലന്തി പദം ന ധീരാഃ 

(ഭര്‍തൃഹരി) 


2, ന ജാതു കാമാന്ന ഭയാന്ന ലോഭാദ്‌ 
ധര്മം തൃജേജജിവിതസ്യാപി ഹേതോഃ 
ധര്‍മോ നിതൃഃ സുഖദുഃഖേത്വനിതേ്്േ 
ജീവോ നിത്യ്യോ ഹേതുരസ്ൃത്വനിത്യഃ 

(മഹാഭാരതം) 


1. നീതിശതകം - 84 
2. ഉദ്യോഗപര്‍വ്വം 40 - 11 


425 


പതിനാലാം സമുല്ലാസം 


3, ഏകഏവ സുഹൃദ്ധര്‍മോ 
നിധന്േ/പ്ൃനുയാതി യഃ 
ശരീരേണ സമം നാശം 
സര്‍വമനൃദ്ധി ഗച്ചതി. 


(മനു)” 


4. സത്യമേവ ജയതേ നാനൃതം 
സത്യേന പന്ഥാ വിതതോ ദേവയാനഃ 
യേനാഴ്ക്രമന്ത്യയഷയോ ഹ്യാപ്തകാമാ 
യ്രത തത്സത്ൃസ്ധയ പരമം വിധാനമ്‌. 


(്)* 


ട. നഹി സത്ച്യാത്‌ പരോധര്‍മോ 
നാന്യൃതാത്‌ പാതകം പരമ്‌. 
നഹി സത്്യാത്‌ പരംജ്ഞാനം 
തസ്മാത്‌ സത്യം സമാചരേത്‌. * 


ഈ മഹാശയന്മാരുടെ ശ്ലോകങ്ങള്‍ക്കനുസൃത 
മായി എല്ലാം നിശ്ചയിക്കാവുന്നതാണ്‌*. ഇനി 
ഞാന്‍ ഓരോന്നായി എന്റെ മാനൃതയ്ക്കനുസരിച്ച്‌ 
സംക്ഷേപിച്ചു വര്‍ണിക്കാം. ഇതിന്റെ വിശേഷ 
വ്യാഖ്യാനങ്ങള്‍ ഈ ഗ്രന്ഥത്തിലെ അതാതു 
സന്ദര്‍ഭങ്ങളില്‍ ഉണ്ട്‌. 

1, ഈശ്വരന്‍: ബ്രഹ്മം, പരമാത്മാവ്‌ തുടങ്ങിയ 
പേരുകളുള്ള സച്ചിദാനന്ദാദി ലക്ഷണയുക്തവും 
പവിര്തമായ ഗുണകര്‍മ്മസ്വഭാവങ്ങളുള്ളതും 
സര്‍വജ്ഞനും, ജന്മരഹിതനും, അനന്തനും, 
സര്‍വശക്തിമാനും, ദയാലുവും ന്യായകാരിയും 





3. മനുസ്മൃതി. 8.17. 

4. മുണ്ഡകോപനിഷത്‌. 3.16. 

5. അജ്ഞാതം 6. ഈ ക്ലേശങ്ങളുടെ ഭാവാര്‍ത്ഥം. 1. നീതി 
നിപുണന്‍ന്മാര്‍ സ്തുതിക്കയോ നിന്ദിക്കയോ ചെയ്യട്ടെ, 
ധനം ഇഷ്ടംപോലെ വരികയോ പോവുകയോ ചെയ്യട്ടെ, 
ഇന്നുതന്നെയോ യുഗങ്ങള്‍ക്കു ശേഷമോ മരണം ഭവിക്കട്ടെ 
എന്തായാലും ധീരന്മാര്‍ ന്യായമാര്‍ഗ്ഗത്തില്‍ നിന്ന്‌ അടി 
തെറ്റുകയില്ല. 2. ആഗ്രഹത്തിലോ ഭയത്താലോ ലോഭ 
ത്താലോ ജീവിതം നിലനിര്‍ത്താനായാലും ശരി ഒരിക്കലും 
ധര്‍മ്മം തൃജിക്കരുത്. ധര്‍മ്മം നിത്യവും സുഖദുഃഖങ്ങള 
നിത്യവും ജീവന്‍ നിത്യവും സുഖദുഃഖ കാരണങ്ങളനി 
ത്യവുമാണ്‌. 3. മരണത്തിലും അനുയാത്ര ചെയ്യുന്ന സുഹൃ 
ത്തെന്നേയുള്ളു. അതാണ്‌ ധര്‍മ്മം. മറ്റെല്ലാം തന്നെ ശരീ 
രത്തോടൊപ്പം നാസമയടയുന്നു. 4. സത്യം ജയിക്കും 
അനൃതം ജിയിക്കില്ല. സത്യത്താലല്ലോമോക്ഷമാര്‍ഗ്ഗം 
വിസ്തൃതമായിരിക്കുന്നത്‌. സത്യത്തിന്റെ ആ ശ്രേഷ്ഠപു 
ഞ്ജത്തിലേക്കാണ്‌ ആപത്കരമായ ജുഷിമാര്‍ ആ വഴിയേ 
ക്രമമായി മുന്നേറുന്നത്‌. 5. സത്യത്തേക്കാള്‍ വലിയ ധര്‍മ്മ 
മില്ല. അനൃതത്തേക്കാള്‍ വലിയ പാതകമില്ല. സത്യത്തേ 
ക്കാള്‍ വലിയ അറിവില്ല. അതിനാല്‍ സത്യമാചരിക്കുക. 





സത്യാര്‍ത്ഥ്പ്രകാശം കട 


സൃഷ്ടികര്‍ത്താവും, ധാരകനും സംഹര്‍ത്താവും, 
സര്‍വജീവികള്‍ക്കും കര്‍മ്മാനുസൃതം സത്യന്യാ 
യങ്ങളനുസരിച്ച്‌ ഫലം നല്കുന്നതും ലക്ഷണങ്ങ 
ളായുള്ളതിനെ “സര്‍വ്വേശ്വരന്‍” എന്നു മാനിക്കു 
ന്നു. 

2, ചതുര്‍വ്വേദങ്ങള്‍: (- വിദ്യാധര്‍മയുക്തനായ 
ഈശ്വരനാല്‍ പ്രണീതമായ സംഹിതാമ്ര്ത്രഭാഗം) 
തെറ്റുപറ്റാത്ത സ്വതഃ പ്രമാണമായി മാനിക്കുന്നു. 
അത്‌ സ്വയം പ്രമാണമാണ്‌. അതായത്‌ അതിന്റെ 
പ്രാമാണ്യത്തിന്‌ മറ്റു ഗ്രന്ഥങ്ങളുടെ പ്രാമാണ്യം 
വേണ്ട. സൂര്യനും വിളക്കും അതാതിന്റെ പ്രകാശ 
ത്താല്‍ സ്വതഃ പ്രകാശകമായിരിക്കുംപടി, പൃഥി 
വ്യാദികളെ (പകാശിപ്പിക്കും പോലെയാണ്‌ 
ചതുര്‍വ്വേദങ്ങള്‍. ചതുര്‍വ്വേദങ്ങളുടെ ര്രാഹ്മണ 
ങ്ങള്‍ ആറംഗങ്ങള്‍, ആറുപാംഗങ്ങള്‍, നാലുപവേ 
ദങ്ങള്‍ 1127 വേദശാഖകള്‍ അഥവാ വേദവ്യാഖ്യാന 
രൂപത്തില്‍ ബ്രഹ്മാദി മഹര്‍ഷിമാര്‍ ഉണ്ടാക്കിയ 
ഗ്രന്ഥങ്ങള്‍, എന്നിവയെ പരതഃ പ്രമാണമായി. 
അതായത്‌, വേദാനുകൂലമായ്രതയും പ്രമാണവും 
വേദവിരുദ്ധ വചനങ്ങളുണ്ടെങ്കില്‍ അവയെ അപ്ര 
മാണമായും മാനിക്കുന്നു. 


3. ധര്‍മാധര്‍മങ്ങള്‍: പക്ഷപാതരഹിതമായ 
ന്യായാചരണവും സത്യഭാഷണാദിയുക്തവും 
ഈശ്വരാജ്ഞയായ വേദങ്ങള്‍ക്കവിരുദ്ധവും ആയ 
തിനെ ധര്‍മമെന്നും, പക്ഷപാത സഹിതവും 
അന്യായാചരണവും മിഥ്യാഭാഷണവും, ഈശ്വ 
രാജ്ഞാ ഭംഗവും വേദവിരുദ്ധമായതും ഏതോ 
അതിനെ അധര്‍മമെന്നും മാനിക്കുന്നു. 

4. ജീവന്‍: ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം, 
ജ്ഞാനം മുതലായ ഗുണങ്ങളുള്ളതും അല്പ 
ജ്ഞനും, നിത്യവും ആയതിനെ ജീവന്‍ എന്നു 
മാനിക്കുന്നു. 

ട. ജീവനും ഈശ്വരനും: സ്വരൂപ വൈധര്‍മൃ 
ങ്ങളാല്‍ ഭിന്നവും വ്യാപ്യ -വ്യാപക ബന്ധം 
സാധര്‍മ്യം എന്നിവയാല്‍ അഭിന്നവുമാണ്‌. അതാ 
യത്‌ മൂര്‍ത്തിമത്തായ ദ്രവ്യം ആകാശത്തില്‍നിന്ന 
ഭിന്നമായി ഇരുന്നതും ഇരിക്കുന്നതുംപോലെയും 
എന്നാല്‍ ഒരിക്കലും ഒന്നായിട്ടിരുന്നിട്ടില്ലാത്തതും 
ഇരിക്കാത്തതും പോലെയും ഈശ്വരനും ജീവാ 
ത്മാവും വ്യാപ്യ - വ്യാപകരും, ഉപാസ്യ ഉപാസ 
കരും. പിതാപുത്തന്മാരും തുടങ്ങിയ ബന്ധങ്ങളു 
ള്ളവയാണെന്നു മാനിക്കുന്നു. 

6. അനാദി വസ്തുക്കള്‍: മുന്നുണ്ട്‌, ഒന്ന്‌ ഈശ്വ 
രന്‍, രണ്ട്‌ ജീവാത്മാക്കള്‍, മൂന്ന്‌ പ്രകൃതി അഥവാ 
ജഗത്കാരണം. ഇവയ്ക്കു നിത്യം എന്ന പേരുമു 


420 


പതിനാലാം സമുല്ലാസം 


ണ്ട്‌. നിതൃയവസ്തുക്കളുടെ ഗുണകര്‍മ്മസ്വഭാ 
വങ്ങളും നിത്യമാണ്‌. 


7, പ്രവാഹത്താല്‍ അനാദി: സംയോഗത്താല്‍ 
ഉണ്ടാകുന്ന ദ്രവ്യഗുണ കര്‍മ്മങ്ങള്‍ വിയോഗ 
ത്തിനു ശേഷം നിലനില്ക്കുന്നില്ല. എന്നാല്‍ ഏതി 
നാല്‍ പ്രഥമ സംയോഗമുണ്ടാകുന്നുവോ ആ 
സാമര്‍ഥ്യം അതില്‍ അനാദിയാണ്‌. അതുകൊണ്ട്‌ 
വീണ്ടും സംയോഗവിയോഗങ്ങള്‍ സംഭവിക്കുന്നു. 
ഇവ മൂന്നിനെയും പ്രവാഹത്താല്‍ അനാദിയെന്നു 
മാനിക്കുന്നു. 

8. സൃഷ്ടി: വെവ്വേറെ ദ്രവ്യങ്ങളുടെ ജ്ഞാന 
പൂര്‍വ്ൃമുള്ള കൂടിച്ചേര്‍ച്ചയിലൂടെ വിവിധ രൂപങ്ങള്‍ 
ഉണ്ടാകുന്നതിനു സൃഷ്ടിയെന്നു പറയുന്നു. 

9. സൃഷ്ടിയുടെ പ്രയോജനം: ഈശ്വരന്റെ 
സൃഷ്ടിനിമിത്തമായ ഗുണകര്‍മ സ്വഭാവങ്ങള്‍ 
സഫലമാകലാണ്‌ സൃഷ്ടിയുടെ പ്രയോജനം. ഒരു 
വന്‍ അപരനോടു ചോദിക്കുന്നു - കണ്ണെന്തിന്‌? 
കാണാന്‍ എന്നയാളുത്തരം പറയുന്നു. ഇതു 
പോലെ സൃഷ്ടിക്കാന്‍ ഈശ്വരനുള്ള സാമര്‍ഥ്യ 
ത്തിന്റെ സാഫല്യം സൃഷ്ടിക്കലിലാണ്‌. ജീവാ 
ത്മാക്കള്‍ക്ക്‌ യഥാതഥാ കര്‍മഫലഭോഗം നല്കല്‍ 
മുതലായവയും. 

10. സൃഷ്ടി സകര്‍ത്ൃകം: ആണ്‌. ഇതിന്റെ 
കര്‍ത്താവ്‌ മുന്‍പു പറഞ്ഞ ഈശ്വരനാണ്‌. എന്തെ 
ന്നാല്‍, സൃഷ്ടിരചന നോക്കാനും ജഡപദാര്‍ത്ഥ 
ങ്ങള്‍ക്ക്‌ സ്വയം യഥായോഗ്യം ബീജാദികളാകാ 
നുള്ള സാമര്‍ഥ്യം ഇല്ലായ്കയാലും സൃഷ്ടി 
കര്‍ത്താവ്‌ കൂടിയേ കഴിയു. 

11. ബന്ധനം: നിമിത്തമുള്ളതാണ്‌, അതായത്‌ 
അവിദ്യാനിമിത്തം. പാപകര്‍മങ്ങള്‍, ഈശ്വരനല്ലാ 
ത്തതിന്റെ ആരാധന, അജ്ഞാനം തുടങ്ങിയ 
തെല്ലാം ദുഃഖഫലം നല്കുന്നതാണ്‌. അതിനാല്‍ 
ഇവ ബന്ധനങ്ങളാണ്‌. ആഗ്രഹമില്ലെങ്കിലും അനു 
ഭവിച്ചേതീരു. 

12. മുക്തി: എല്ലാ ദുഃഖങ്ങളില്‍നിന്നും വേറിട്ട 
ബന്ധനരഹിതനായി സര്‍വവ്യാപിയായ ഈശ്വര 
നിലും അവന്റെ സൃഷ്ടിയിലും സ്വേച്ഛാപൂര്‍വ്വം 
വിഹരിച്ച്‌ നിയതസമയം വരെ മുക്തിയുടെ 
ആനന്ദം അനുഭവിച്ചു ശേഷം വീണ്ടും സംസാര 
ബന്ധനത്തില്‍ വരിക. 


13. മുക്തിസാധനങ്ങള്‍: ഈശ്വരോപാസന 
അഥവാ യോഗാഭ്യാസം, ധര്‍മാനുഷ്ഠാനം, പ്രഹ്മ 
ചര്യത്താല്‍ വിദ്യാപ്രാപ്തി ആപ്തവിദ്വാന്മാരു 
മായി സംസര്‍ഗം, സത്യവിദ്യ, സദ്വിചാരം, പുരു 


427 





സത്യാര്‍ത്ഥപ്രകാശം 5 


ഷ്വാര്‍ഥം ആദിയായവ. 


14. അര്‍ഥം: ധര്‍മത്താല്‍ മാര്തം കൈവരുന്ന 
താണ്‌. അധര്‍മത്താല്‍ സിദ്ധിക്കുന്നതിന്‌ 
അനര്‍ഥം എന്നു പറയുന്നു. 

15, കാമം: ധര്‍മം അര്‍ഥം എന്നിവയാല്‍ കൈവ 
രുന്നത്‌. 

16. വര്‍ണാശ്രമം: ഗുണകര്‍മങ്ങളുടെ യോഗ്യത 
അനുസരിച്ചാണെന്നു മാനിക്കുന്നു. 

17, രാജാവ്‌: ശുഭമായ ഗുണകര്‍മസ്വഭാവത്താല്‍ 
വിളങ്ങുന്ന പക്ഷപാതരഹിതനായി ന്യായ 
ധര്‍മത്തെ സേവിക്കുന്ന പ്രജകളോട്‌ പിതൃതുല്യം 
വര്‍ത്തിക്കുന്നയാളാണ്‌ രാജാവ്‌. 


18. പ്രജ: പവിത്രമായ ഗുണകര്‍മസ്വഭാവങ്ങള്‍ 
ധാരണംചെയ്ത്‌ പക്ഷപാതമില്ലാതെ ന്യായധര്‍മ 
ങ്ങളനുഷ്ഠിച്ച്‌ രാജാവിന്റെയും ജനങ്ങളുടെയും 
ഉന്നതി ആഗ്രഹിച്ചു കൊണ്ട്‌ രാജ ദ്രോഹം 
ചെയ്യാതെ, രാജാവിനോട്‌ പുതര്രതുല്യം വര്‍ത്തി 
ക്കുന്നയാളാണ്‌ പ്രജ. 

19. ന്യായ കാരി: ചിന്തിച്ച്‌, അസത്ൃത്തെ 
വെടിഞ്ഞ്‌ സത്യത്തെ ഗ്രഹിച്ച്‌, അന്യായകാരികളെ 
അകറ്റി, ന്യായകാരികളെ വര്‍ദ്ധിപ്പിച്ച്‌, തനിക്കെ 
ന്നവണ്ണം മറ്റുള്ളവരുടെ സുഖം കാംക്ഷിക്കുന്നയാ 
ളാണ്‌ ന്യായകാരി. അവരെ ഞാന്‍ മാനിക്കുന്നു. 


20. ദേവന്‍: വിദ്വാന്മാരാണ്‌ ദേവന്മാര്‍, അവി 
ദ്വാന്മാര്‍ അസുരരും, പാപികള്‍ രാക്ഷസരും 
അനാചാരങ്ങള്‍ ചെയ്യുന്നവന്‍ പിശാചുക്കളുമാ 
ണെന്നു മാനിക്കുന്നു. 

21. ദേവപൂജ: ആ വിദ്വാന്മാര്‍, മാതാവ്‌, പിതാവ്‌, 
ആചാര്യന്‍, അതിഥി, ന്യായകാരിയായ രാജാവ്‌, 
ധര്‍മ്മാത്മാക്കളായ ജനം, പതിയ്രത, പത്നീര്വ 
തന്‍, എന്നിവരെ സത്കരിക്കുന്നതത്രേ ദേവപൂജ 
യെന്നു പറയുന്നത്‌. ഇതിനു വിപരീതം അദേവ 
പൂജയും. ഈ വിഗ്രഹങ്ങളെയാണ്‌ പൂജിക്കേണ്ട 
ത്‌. ശിലാദികളാലുണ്ടാക്കിയ വിധ്രഹങ്ങള്‍ 
സര്‍വ്വഥാ അപൂജ്യമെന്ന്‌ മാനിക്കുന്നു. 

22. ശിക്ഷണം: വിദ്യ, സഭ്യത, ധര്‍മാത്മത, 
ജിതേന്ദ്രിയത മുതലായവ വര്‍ദ്ധിപ്പിച്ച്‌ അവിദ്യാ 
ദിദോഷങ്ങളെ വെടിയുന്നതാണ്‌ ശിക്ഷണം. 


23, പുരാണം: (്രഹ്മാദി ജ്ഷിനിര്‍മ്മിതമായ 
ഐതരേയാദി ്രാഹ്മണഗ്രന്ഥങ്ങളാണ്‌. 
അവയ്ക്ക്‌ പുരാണം, ഇതിഹാസം, കല്പം, ഗാഥ, 
നാരാശംസി എന്നീ പേരുകളുമുണ്ടെന്നു മാനിക്കു 
ന്നു. ഭാഗവതാദികളെ മാനിക്കുന്നില്ല. 


പതിനാലാം സമുല്ലാസം 


24. തീര്‍ത്ഥം: ദുഃഖസാഗരം കടത്തിവിടുന്ന 
സത്യഭാഷണം, വിദ്യ, സത്സംഗം, യമാദിയോഗാ 
ഭ്യാസം, പുരുഷാർത്ഥം, വിദ്യാദാനം തുടങ്ങിയ 
ശുഭകര്‍മ്മങ്ങള്‍, ഇവയെ തീര്‍ഥമെന്നു മാനിക്കു 
ന്നു. സ്ഥലജലാദികളെയല്ല. 


25. പുരുഷാര്‍ഥം പ്രാരബ്ധത്തിലുപരി: 
എന്തെന്നാല്‍ സഞ്ചിത പ്രാരബ്ധം ഉണ്ടാകുന്ന 
തും, ഏത്‌ ശുദ്ധമായാല്‍ എല്ലാം ശുദ്ധമാകുന്ന 
തും, ഏതു തകര്‍ന്നാല്‍ എല്ലാം തകരുന്നതും 
ആണ്‌ പുരുഷാർത്ഥം. അതിനാല്‍ പുരുഷാർത്ഥം 
പ്രാരബ്ധത്തേക്കാള്‍ മഹത്താണ്‌. 


26. മനുഷ്യന്‍: എല്ലാവരോടും യഥായോഗ്യം 
തന്നോടെന്നവണ്ണം സുഖ ദുഃഖ ലാഭനഷ്ടങ്ങളില്‍ 
വര്‍ത്തിക്കുന്നവന്‍ ശ്രേഷ്ഠന്‍, അന്യഥാ വര്‍ത്തി 
ക്കുന്നവന്‍ ചീത്ത എന്നു മാനിക്കുന്നു. 

27, സംസ്ക്കാരം: ശരീരം മനസ്സ്‌ ആത്മാവ്‌ 
എന്നിവയെ ഉത്തമമാക്കുന്നതേതോ അതാണ്‌ 
സംസ്കാരം. ഇവ നിഷേകം മുതല്‍ ശ്മശാന്രരിയ 
വരെ പതിനാറുണ്ട്‌, ഇവ കര്‍ത്തവ്യമാണെന്നു 
മാനിക്കുന്നു. ദഹനാനന്തരം മരിച്ചയാളിനുവേണ്ടി 
ഒന്നും അനുഷ്ഠിക്കേണ്ടതില്ല. 


28, യജ്ഞം: വിദ്വാന്മാരുടെ സത്കാരം, ശില്പ, 
രസായന പദാര്‍ത്ഥവിദ്യകള്‍ക്കുപയുക്തമായവ 
ചെയ്യുക, വിദ്യാദിശുഭഗുണങ്ങളുടെ ദാനം, അഗ്നി 
ഹോ്രാദികളാല്‍ വായു, വൃഷ്ടി, ജലം. ഓഷധി 
മുതലായവയെ ശുദ്ധമാക്കല്‍ വഴി ജീവികള്‍ക്കു 
സൌഖ്യം പകരുക എന്നിവയാണ്‌ യജ്ഞമെന്നു 
മാനിക്കുന്നു. 

29. ആരൃന്‍: ശ്രേഷ്ഠനും ദസ്ധ്യു ദുഷ്ടനും പറ 
യുന്ന പേരുകളാണെന്നുമാനിക്കുന്നു. 

30. ആര്യാവര്‍ത്തം: ഈ ഭൂഭാഗത്തിന്‌ ഈ 
പേരു വന്നത്‌ ആദിസ്ൃഷ്ടി മുതല്‍ ആര്യന്മാര്‍ ഈ 
ഭാഗത്തെ അധിവസിക്കുന്നതിനാലാണ്‌. എന്നാല്‍ 
ഇതിന്റെ അതിര്‍ വടക്ക്‌ ഹിമാലയവും തെക്ക്‌ 
വിന്ധ്യാചലവും പടിഞ്ഞാറ്‌ അട്ടക്ക്‌ നദിയും 
കിഴക്ക്‌ ബ്രഹ്മപുര്രയുമാണ്‌. ഈ നാലതിര്‍ത്തി 
യ്ക്കുള്ളില്‍ ഉള്ള ദേശത്തിനെ ആര്യാവര്‍ത്ത 
മെന്നു പറയുന്നു. ഇതില്‍ സദാ വസിക്കുന്നവരെ 
ആര്യന്മാരെന്നും പറയുന്നു. 

31. ആചാര്യന്‍: സംഗോപാംഗം വേദവിദ്യ പഠി 
പ്പിച്ച്‌ സത്യാചാരം ആഗ്രഹിച്ച്‌ മിഥ്യാചാരം തൃജി 
പ്പിക്കുന്നയാളാണ്‌ ആചാര്യന്‍. 

32, ശിഷ്യന്‍: സതൃശിക്ഷണവും വിദ്യയും 


428 





സത്യാര്‍ത്ഥപ്രകാശം കൂ 


ഗ്രഹിക്കാന്‍ യോഗ്യനായ ധര്‍മാത്മാവും വിദ്യാ 
ര്രഹണത്തിന്‌ ഇച്ഛയുള്ളയാളും ആചാര്യന്‍ 
പ്രിയം ചെയ്യുന്നയാളുമാണ്‌ ശിഷ്യന്‍. 

33. ഗുരു; മാതാവും പിതാവും സത്യം ഗ്രഹിച്ച്‌ 
അസതൃത്തെ തൃജിപ്പിക്കുന്നയാളാണ്‌ ഗുരു. 

34. പുരോഹിതന്‍: യജമാനന്‍ ഹിതകരമായ 
സത്യത്തെ ഉപദേശിക്കുന്നയാള്‍. 


35. ഉപാധ്യായന്‍: വേദഭാഗമോ, വേദാംഗമോ 
പഠിപ്പിക്കുന്നയാള്‍ 


36. ശിഷ്‌ടാചാരം: ധര്‍മാചരണപൂര്‍വ്വം ്രഹ്മ 
ചര്യത്തോടെ അഭ്യസിച്ച്‌ പ്രതൃക്ഷാദിപ്രമാണങ്ങ 
ളാല്‍ സത്യവും അസത്യവും നിര്‍ണയിച്ച്‌ സത്യം 
ഗ്രഹിക്കുകയും അസത്യം പരിതൃജിക്കുകയും 
ചെയ്യുന്നതാണ്‌ ശിഷ്‌ടാചാരം. ഇതു ചെയ്യുന്നയാ 
ളാണ്‌ ശിഷ്ടന്‍. 

37. അഷ്ട്രപമാണങ്ങള്‍: പ്രത്യക്ഷം മുതലായ 
എട്ടുര്പമാണങ്ങള്‍ മാനിക്കുന്നു. 


38, ആപ്തന്‍: യാഥാര്‍ഥ്യം പറയുന്ന, ധര്‍മാ 
ത്മാവായ സര്‍വരുടെയും സുഖത്തിനായി യത്നി 
ക്കുന്നയാളാണ്‌ ആപ്തന്‍. 

39. പരീക്ഷ: അഞ്ചു പ്രകാരത്തിലുണ്ട്‌ ഒന്ന്‌ - 
ഈശ്വരന്‍. ഈശ്വരന്റെ ഗുണകര്‍മസ്വഭാവങ്ങളും 
വേദവിദ്യയും. രണ്ട്‌ - പ്രത്യക്ഷാദി എട്ടു പ്രമാണ 
ങ്ങള്‍. മുന്ന്‌ - സൃഷ്ടിക്രമം. നാല്‍ - ആപ്തന്മാ 
രുടെ പെരുമാറ്റം. അഞ്ച്‌ - സ്വന്തം ആത്മാവിന്റെ 
പവിത്രത. വിദ്യ ഈ അഞ്ചുപരീക്ഷകളാല്‍ സത്യാ 
സത്യം നിര്‍ണ്ണയിച്ച്‌ സത്യത്തെ ഗ്രഹിക്കുകയും 
അസത്യത്തെ പരിത്യജിക്കയും വേണം. 

40. പരോപകാരം: മനുഷ്യന്റെ ദുരാചാരദുഃഖ 
ങ്ങള്‍ വിട്ടകലുകയും. ശ്രേഷ്ഠാചാരവും സുഖവും 
വര്‍ദ്ധിക്കുകയും ചെയ്യുന്നതിനു പ്രവര്‍ത്തിക്കുന്ന 
താണ്‌ പരോപകാരം. 


41. സ്വത്രന്രവും പരത്രന്രവും: ജീവന്‍ തന്റെ 
കര്‍മങ്ങളില്‍ സ്വത്രന്രവും കര്‍മഫലം അനുഭവി 
ക്കുന്നതില്‍ ഈശ്വരന്റെ വ്യവസ്ഥയാല്‍ പരത്രന്ത്ര 
വുമാണ്‌. അതുപോലെ ഈശ്വരന്‍ തന്റെ സത്യാ 
ചാരാദി കര്‍മങ്ങളനുഷ്ഠിക്കുന്നതില്‍ സ്വത്ര്രനാ 
കുന്നു. 

42. സ്വര്‍ഗം: സുഖവിശേഷഭോഗവും അതിനു 
തകുന്ന സാമ്രഗികളുടെ പ്രാപ്തിയുമാണ്‌ സ്വര്‍ഗം. 


43. നരകം: ദുഃഖവിശേഷഭോഗവും അതിനു 
തകുന്ന സാമ്രഗികളുടെ പ്രാപ്തിയുമാണ്‌ നരകം. 


പതിനാലാം സമുല്ലാസം 


44. ജന്മം: ശരീരം ധരിച്ച്‌ പ്രകടമാക്കുന്നതാണ്‌ 
ജന്മം. ഇതു പൂര്‍വം, പരം, മധ്യം എന്നുമൂന്നു 
പ്രകാരത്തിലുണ്ട്‌. 

45. ജന്മം-മൃത്യു: ശരീരത്തിന്റെ സംയോഗം 
ജന്മവും വിയോഗം മാത്രം മൃത്യുവുമാണ്‌. 


46. വിവാഹം: നിയമപൂര്‍വം പ്രസിദ്ധമാക്കി, 
സ്വന്തം ഇച്ഛയാല്‍ പാണിഗ്രഹണം ചെയ്യുന്നതാണ്‌ 
വിവാഹം. 


47. നിയോഗം: വിവാഹത്തിനു ശേഷം 
പതിയോ പത്നിയോ മരിക്കുകയോ ചെയ്യുന്ന 
വിയോഗത്തിലോ അഥവാ നപുംസകത്വാദി സ്ഥിര 
രോഗത്തിലോ, സ്ത്രീയോ പുരുഷനോ ആപ്ത 
കാലത്തില്‍ സ്വവര്‍ണ്ണത്തിലെയോ തന്റേതിനെ 
ക്കാള്‍ ഉത്തമവര്‍ണ്ണത്തിലെയോ സ്ത്രീയോടൊ 
പുരുഷനോടോ ചേര്‍ന്ന്‌ സന്തത്യുത്പാദനം നട 
ത്തുന്നത്‌ നിയോഗം. 


48. സ്തുതി: ഗുണകീര്‍ത്തനമോ ശ്രവണമോ 
ജ്ഞാനമോ ആണ്‌ ഇതിന്റെ ഫലം പ്രീതിയും മറ്റു 
മാണ്‌. 

49. പ്രാര്‍ത്ഥന: സ്വസാമര്‍ഥ്ൃത്തിനു പുറമേ, 
ഈശ്വരനെ സംബന്ധിച്ച വിജ്ഞാനാദികള്‍ ലഭി 
ക്കുവാന്‍ ഈശ്വരനോട്‌ അപേക്ഷിക്കുന്നത്‌. ഇതി 
നുഫലം ദുരഭിമാനനാശവും മറ്റുമാണ്‌. 


50. ഉപാസന: ഈശ്വരന്റെ ഗുണകര്‍മസ്വഭാവ 
ങ്ങള്‍ പവിത്രമാകയാല്‍, തന്റേതും അപ്രകാരമാ 
ക്കണം. ഈശ്വരനെ സര്‍വ്വവ്യാപകനായും തന്നില്‍ 
ഈശ്വരന്‍ വ്യാപിച്ചിരിക്കുന്നെന്നും ഗ്രഹിച്ച്‌ ഈശ്വ 
രസമീപം നാമും നമ്മുടെ ഈശ്വരനും ഉണ്ടെന്ന്‌ 
യോഗാഭ്യാസത്താല്‍ സാക്ഷാത്കരിക്കുന്നതാണ്‌ 
ഉപാസന, ഇതിന്‌ ജ്ഞാനോന്നതിയും മറ്റുമാണ്‌ 
ഫലം. 


51. സഗുണ നിര്‍ഗുണ സ്തുതി പ്രാര്‍ത്ഥ 
നോപാസന:- ഈശ്വരനിലുള്ള ഗുണങ്ങളറിഞ്ഞ്‌ 
അവയാല്‍ യുക്തനെന്നും ഇല്ലാത്തവയറിഞ്ഞ്‌, 
അവയില്ലാത്തവനെന്നും അറിഞ്ഞ്‌ കീര്‍ത്തിക്കുന്ന 
താണ്‌ സഗുണ-നിര്‍ഗുണസ്തുതി. ശുഭഗുണങ്ങള്‍ 
ഗ്രഹിക്കാന്‍ ഈശ്വരനോടിച്ചിക്കുന്നതും, ദോഷ 
ങ്ങള്‍ തൃജിക്കാന്‍ ഈശ്വരനോടു സഹായമാശ്ര 
യിക്കുന്നതുമാണ്‌. സഗുണനിര്‍ഗുണ പ്രാര്‍ഥന. 
എല്ലാ ഗുണങ്ങളുള്ളതും, സര്‍വദോഷങ്ങളാല്‍ 
രഹിതനും ആയതാണ്‌ ഇഈശ്വരനെന്നറിഞ്ഞ്‌, 
സ്വന്തം ആത്മാവിനെ അവനും, അവന്റെ ആജ്ഞ 
യ്ക്കുമായി സമര്‍പ്പിക്കന്നതാണ്‌ സഗുണ നിര്‍ഗു 





സത്യാര്‍ത്ഥ്പ്പകാശം കട 


ണോപാസന. ഈ സിദ്ധാന്തങ്ങള്‍ എന്റെ ഗ്രന്ഥ 
ങ്ങളില്‍ അവിടവിടെക്കാണാം. 


സംക്ഷേപത്തില്‍ സ്വസിദ്ധാന്തം വെളിവാക്കി. 
ഇതിന്റെ വിശേഷ വ്യാഖ്യാനം ഈ 
സത്യാര്‍ഥ്രപകാശത്തിന്റെ ര്രകരണങ്ങളിലും വേദ 
പര്യടനം (ജുഗ്വേദാദി ഭാഷ്യഭൂമിക) മുതലായ 
ഗ്രന്ഥങ്ങളിലും ഉണ്ട്‌. എല്ലാവര്‍ക്കും മാനൃമായ 
കാര്യങ്ങള്‍ മാനിക്കുന്നു. അതായത്‌ സത്യം പറ 
യണമെന്നത്‌ എല്ലാവര്‍ക്കും നല്ലതും മാന്യവു 
മാണ്‌. കള്ളം പറയുന്നത്‌ ചീത്തയും. ഇവ ഞാന്‍ 
സ്വീകരിക്കുന്നു. 


മതമതാന്തരങ്ങളുടെ പരസ്പരവിരുദ്ധ ലഹള 
യില്‍ എനിക്ക്‌ പ്രസന്നതയില്ല. എന്തെന്നാല്‍ ഈ 
മത്രപചാരകരാണ്‌ അവരവരുടെ മതം പ്രചരിപ്പി 
ച്ച്‌ മനുഷ്യരെ കുടുക്കി പരസ്പരം ശ്രതുക്കളാക്കി 
യത്‌. ഇതിനെ എതിര്‍ത്ത്‌ സര്‍വസത്ൃത്തിനെ 
പ്രചരിപ്പിച്ച്‌ ഏവരെയും ഐക്യമത്ൃത്തിലാക്കി, 
ദ്വേഷം വെടിയിച്ച്‌, പരസ്പരം ദൃഡമായ പ്രതീതി 
ഉള്ളവരാക്കി എല്ലാവരും എല്ലാവര്‍ക്കും സുഖലോ 
ഭങ്ങള്‍ എത്തിച്ചു കൊടുപ്പിക്കുന്നതിനു വേണ്ടി 
യാണ്‌ എന്റെപരിശ്രമങ്ങളും അഭിപ്രായങ്ങളും. 


സര്‍വൃശക്തിമാനായ ഈശ്വരന്റെ കൃപയും 
സഹായവും ആപ്തപുരുഷന്മാരുടെ സഹാനുഭൂ 
തിയുംകൊണ്ട്‌ ഈ സിദ്ധാന്തങ്ങള്‍ ഭൂമിയിലെങ്ങും 
ശീലം പ്രവ്ൃത്തമാകട്ടെ. അങ്ങനെ ഏവരും സഹ 
ജമായി ധര്‍മാര്‍ഥകാമമോക്ഷങ്ങള്‍ സിദ്ധമാക്കി 
സദാ ഉന്നതിയും ആനന്ദവും പ്രാപിക്കട്ടെ. ഇതാ 
ണെന്റെ മുഖ്യലക്ഷ്യം. 

ബുദ്ധിമാന്മാരോട്‌ അധികമെന്തു വിസ്തരിക്കാന്‍! 


ഓമ്പമ്‌ ശന്നോ മിര്തഃ ശം വരുണഃ ശന്നോ 
ഭവത്വര്യമാ. 


ശന്ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശന്നോ 
വിഷ്ണരുരുക്രമഃ നമോ ബ്രഹ്മണേ 
നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം 
ര്രഹ്മാസി. ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മമവാദി 
ഷമ്‌, ജൃതമവാദിഷമ്‌, സത്യമവാദിഷമ്‌, തന്മാ 
മാവീത്തദ്വക്താരമാവീദ്‌ ആവിീന്മാവ്‌ ആവീ 
ദ്വക്തരമ്‌.”* 
ഓമ്‌ ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 
ശ്രീമത്‌ പരമഹംസ പരിരയ്രാജകാചാര്യനും, 
പരമവിദ്വാനും, ആയ 
ശ്രീവിരജാനന്ദ സരസ്വതിസ്വാമികളുടെ 
ശിഷ്യനായ ശ്രീമദ്യാനന്ദസരസ്വതി സ്വാമികളാല്‍ 
വിരചിതമായ സ്വമന്തവ്യാമന്തവ്യ സിദ്ധാന്തങ്ങളാല്‍ 





* തൈത്തിരീയ ആരണ്യകം 27.12 


429 


പതിനാലാം സമുല്ലാസം 


സമമ്പിതമായ സുപ്രമാണയുക്തവും, 
സുഭാഷാവിഭൂഷിതവുമായ സത്യാര്‍ഥ്രപകാശം 
എന്ന ഈ ഗ്രന്ഥം സമ്പൂര്‍ണം. 


സത ്യാര്‍ഥപ്രകാശത്തിന്റെ 
ഈ മലയാള തര്‍ജ്ജമ ടിപ്പണി-അനുബന്ധങ്ങള്‍ 
സഹിതം ചെയ്ത്‌ 
ഹിസ്സാര്‍ ദയാനന്ദ്രബാഹ്മമഹാവിദ്യാലയത്തിലെ 
പ്രഥമ കേരളീയസ്നാതകനും വൈദികയതി മണ്ഡലം 
ആചാര്യബിരുദം 
സമ്മാനിച്ചയാളുമായ നര്രേന്രദഭുഷണ്‍ ആണ്‌. 


വ ൮1൨൨൮൮൮൮ 


430 


സത്യാര്‍ത്ഥ്പ്രകാശം ൫൭: 





